


(രീനാരായണ മുര്ുദേവകൃതികൾ 
സമ്പൂര്‍ണ വ്യാഖ്യാനം 


പ്രൊഫ. ജി. ബാലകൃഷ്ണന്‍ നായര്‍ 


ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ 
സമ്പൂര്‍ണ വ്യാഖ്യാനം 


ദാഗം രണ്ട്‌ 


Malayalam 


Sree Narayana Gurudeva Krithikal 

Sampoorna Vyakhyanam - Bhagam 11 

(Works of Sree Narayana Guru with Complete Interpretation - Part II) 
Interpreted by 

Prof. G. Balakrishnan Nair 


First Language Institute Edition : December 2003 


Typeset at 
1. Crazy Graphotechs, Plamoodu 
2. Soft & Soft, Chettikulangara 
3. Essar DTP Centre, Thiruvallom 
4. Extreme Graphics, Kaladi 


Lay out 
Crazy Graphotechs, Plamood, 
Thiruvananthapuram - 695 004 


Printed at 


Vijnanamudranam Press, Nalanda, 
Thiruvananthapuram - 695 003 


Published by 


The State Institute of Languages, Kerala, 
Thiruvananthapuram-3 


© Rights Reserved 
Copies : 5000 
Price : Rs. 200.00 


ISBN 81-7638-405-4 


Published under the Centrally Sponsored scheme for production of text books and 
literature in regional languages, at the University level, of the Government of India, 
Ministry of Human Resource Development (Department of Culture), New Delhi. 


SIL / 2066 FT/1307 


ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ 
സമ്പൂര്‍ണ വ്യാഖ്യാനം 


ദാഗം രണ്ട്‌ 


വ്യാഖ്യാതാവ്‌ 


പ്രൊഫ. ജി. ബാലകൃഷ്ണന്‍ നായര്‍ 


ഉ 
ASE 
Or 
കേരള ഭാഷാ ഇന്‍സ്റ്റിറ്റൂട്ട്‌ 


തിരുവനന്തപുരം 


ഉപദേശകസമിതി 


സ്വാമി സൂക്ഷ്മാനന്ദ 
ശിവഗിരി മഠം 


ഡോ. എം. ആര്‍. തമ്പാന്‍ 
കേരള ഭാഷാ ഇന്‍സ്റിറ്റ്യൂട്ട്‌ ഭരണസമിതി അംഗം 


ഡോ. ആര്‍. ഹേലി 


ജനറല്‍ എഡിറ്റര്‌ 


ഡോ. രാജന്‍ വര്‍ഗീസ്‌ 


ഗസ്റ്റ്‌ എഡിറ്റര്‍ കെ. രാമചന്ദ്രന്‍ 
എഡിറ്റര്‍ സി. അശോകന്‍ 
പ്രൊഡക്ഷന്‍ 

എക്സിക്യുട്ടീവ്‌ എസ്‌. വിജയകുമാര്‍ 


ഭട്ടതിരി 


കവര്‍ ഡിസൈന്‍ 


General Editor Dr. Rajan Varghese 
Guest Editor K. Ramachandran 
Editor C. Asokan 
Production Executive S. Vijayakumar 
Cover Design Bhattathiri 

വില : 200 രൂപ Price : Rs. 200 


ആമുഖം 


മലയാളിയുടെ സ്വത്വബോധത്തിന്റെ അതിരുകള്‍ വിപുലീകരിച്ച ദാര്‍ശ 
നികനാണ്‌ ശ്രീനാരായണഗുരു. ജാതിയുടെ ഇടുങ്ങിയ ഇടങ്ങളില്‍ തളച്ചിട 
പ്പെട്ട മലയാളിയുടെ സ്വത്വത്തിന്‌ പ്രാദേശികവും ദേശീയവും സാര്‍വദേശീ 
യവുമായ വികാസത്തിന്റെ വിപുലമായ ഇടം ചുണ്ടിക്കാട്ടിയത്‌ ശ്രീനാരായണ 
ദര്‍ശനമാണ്‌. ആധുനിക മലയാളിയുടെ വ്യക്തിത്വരുപീകരണത്തില്‍ ശ്രീനാ 
രായണഗുരുവിന്റെ തത്വചിന്ത വഹിച്ച പങ്ക എല്ലാവരാലും അംഗീകരിക്കപ്പെ 
ടുന്നു. നവോത്ഥാനത്തിന്റെ ഉജ്വലമായ പാരമ്പര്യത്തെ തുടര്‍ന്ന്‌ കേരളം 
കൈവരിച്ച സാംസ്കാരികവും സാമ്പത്തികവുമായ പുരോഗതിയില്‍ ഇന്ന്‌ 
വിള്ളലുകളും വിടവുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത്‌ സാമൂ 
ഹിക പരിഷ്കരണ മുന്നേറ്റങ്ങളിലൂടെയും സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളി 
ലൂടെയും കേരളീയ ജനത കൈവരിച്ച ഐക്യവും ദേശീയബോധവും ഇന്ന്‌ 
നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യപുരോഗതിക്കും സാമൂഹിക മുന്നേറ്റ 
ത്തിനും വിലങ്ങുതടിയായി വര്‍ത്തിച്ച ജീര്‍ണ വിശ്വാസങ്ങളെ വലിച്ചെറിയാന്‍ 
മുമ്പ്‌ മലയാളിക്ക്‌ കഴിഞ്ഞിരുന്നു. എന്നാല്‍ അത്തരം ജീര്‍ണവിശ്വാസങ്ങള്‍ 
കൂടുതല്‍ കരുത്തോടെ കേരളീയസമൂഹത്തില്‍ ആധിപത്യം ചെലുത്തുന്ന 
കാലഘട്ടമാണിത്‌. ജനങ്ങള്‍ക്കിടയില്‍ വേര്‍തിരിവിന്റെ പുതിയ മതിലുകള്‍ 
ഉയര്‍ന്നു വരുന്നു. ഒരു വിശ്വാസത്തിന്‌ മറ്റൊരു വിശ്വാസം അതാര്യമായി 
ത്തീരുന്നു. 

ശ്രീനാരായണ ഗുരുവിന്റെ ദര്‍ശനങ്ങള്‍ കൂടുതല്‍ പ്രസക്തമായിത്തീ 
രുകയാണ്‌. മലയാളിയുടെ ജ്ഞാനദൃഷ്ടിയെ വലയം ചെയ്തിരിക്കുന്ന ഇരു 
ട്ടിനെ പുറന്തള്ളുന്ന അവബോധത്തിന്റെ വെളിച്ചമാണ്‌ ഗുരുദേവകൃതികള്‍. 
സമകാലിക മനുഷ്യന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മുന്‍നിര്‍ത്തി 
ഗുരുദേവകൃതികളെ വ്യാഖ്യാനിക്കേണ്ടത്‌ ഈ കാലഘട്ടത്തിന്റെ ആവശ്യ 
മാണ്‌. വേദാന്തപണ്ഡിതനും വ്യാഖ്യാതാവുമായ പ്രൊഫ. ജി. ബാലകൃഷ്‌ 
ണന്‍ നായര്‍ ആ ദത്യമാണ്‌ ഏറ്റെടുത്തിരിക്കുന്നത്‌. ഗുരുദേവകൃതികളുടെ 
ആഴവും പരപ്പും വ്യക്തമാക്കുന്നതും എന്നാല്‍ ലളിതവും യുക്തിഭദ്രവുമായ 
വ്യാഖ്യാനമാണ്‌ അദ്ദേഹം നിര്‍വഹിച്ചിരിക്കുന്നത്‌. 

ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്പൂര്‍ണ വ്യാഖ്യാനം ആദ്യം പ്രസി 
ദ്ധപ്പെടുത്തിയത്‌ ശിവഗിരി മഠമാണ്‌. പത്തു വാല്യങ്ങളായാണ്‌ പ്രസിദ്ധീകരി 


ച്ചത്‌. കേരള ഭാഷാ ഇന്‍സ്റിറ്റ്യൂട്ട്‌ ആ ഗ്രന്ഥസമുച്ചയം രണ്ടുഭാഗങ്ങളായാണ്‌ 
ഇപ്പോള്‍ പ്രസിദ്ധീകരിക്കുന്നത്‌. ഈ വിശിഷ്ട കൃതിയുടെ പ്രസിദ്ധീകരണ 
ത്തിന്‌ ഭാഷാ ഇന്‍സ്ററിറ്റ്യുട്ടിന്‌ അനുമതി നല്‍കിയ ശിവഗിരി മഠാധിപതിക 
ളോടും പ്രത്യേകിച്ച്‌ സൂക്ഷ്മാനന്ദസ്വാമികളോടും ഞങ്ങള്‍ നന്ദി പ്രകാശി 
പ്പിച്ചു കൊള്ളുന്നു. ഇന്‍സ്ററിറ്റ്യൂട്ടിന്റെ മുന്‍ ഡയറക്ടറും ഭരണസമിതി അംഗ 
വുമായ ഡോ. എം. ആര്‍. തമ്പാനോടും ഗസ്റ്റ്‌ എഡിറ്ററായി പ്രവര്‍ത്തിച്ച 
ഇന്‍സ്റ്റിറ്റ്യൂട്ടിലെ മുന്‍ സീനിയര്‍ റിസേര്‍ച്ച്‌ ഓഫീസര്‍ കെ. രാമചന്ദ്രനോടു 
മുള്ള കടപ്പാടും രേഖപ്പെടുത്തുന്ന. 

ശ്രീനാരായണ ഗുരുദേവ ദര്‍ശനത്തില്‍ ആകൃഷ്ടരായ വായനക്കാരുടെ 
മുന്നില്‍ അഭിമാനപൂര്‍വം ഞങ്ങള്‍ ഈ കൃതി സമര്‍പ്പിക്കുന്നു. 


കേരള ഭാഷാ ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഡോ. രാജന്‍ വര്‍ഗീസ്‌ 
തിരുവനന്തപുരം സി. അശോകന്‍ 
ഡിസംബര്‍, 2003 


അവതാരിക 


അദ്വൈതവേദാന്തത്തെയാണ്‌ ശ്രുതികളുടെ പരമസിദ്ധാന്തമായി അഭി 
ജ്ഞന്മാര്‍ വിശ്വസിച്ചുവരുന്നത്‌. ഗഡപാദന്‍ മുതല്‍ക്കിങ്ങോട്ടുള്ള ആചാ 
ര്യന്മാരും പണ്ഡിതന്മാരും അതാതുകാലത്ത്‌ പ്രസ്തുത സിദ്ധാന്തത്തെ പല 
പ്രകിയകളില്‍ക്കൂുടെ കൂടുതല്‍ വെളിപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും 
ചെയ്തുവന്നിട്ടുണ്ട്‌. ശ്രീ ശങ്കര ഭഗവല്‍പാദരാണ്‌ ആ വിഷയത്തില്‍ കുറെയ 
ധികം പ്രവര്‍ത്തിച്ചതെന്നുപറഞ്ഞാല്‍ തെറ്റില്ല. ശ്രീ ഗൌഡപാദാചാര്യന്റെ അജാ 
തവാദ്രപ്രകിയയാണ്‌ ശങ്കരഭഗവല്‍പാദര്‍ക്ക്‌ അദ്വൈതപ്രചരണത്തിനു പ്രചോ 
ദനം കൊടുത്തതെന്നു ചിലര്‍ പറഞ്ഞുകേള്‍ക്കാറുണ്ട്‌. അതൊരു ബാലിശ 
മായ അഭിപ്രായമായേ ഗണിക്കാന്‍ കഴിയു. ശ്രുതി സിദ്ധാന്തത്തില്‍ നിസ്സംശ 
യത്വം വന്നൊരാള്‍ക്കു മറ്റാരുടെയും പ്രചോദനമാവശ്യമില്ലെന്നതാണ്‌ പര 
മാര്‍ഥം. ഉപനിഷത്‌ ഗീതാഭാഷ്യങ്ങളില്‍ സാമാന്യമായും സൂത്രഭാഷ്യത്തില്‍ 
പ്രത്യേകമായും ആചാര്യപാദങ്ങള്‍ തന്റെ ശ്രോത്രിയത്വത്തെ തുറന്നു കാണി 
ച്ചിട്ടുണ്ട്‌. സ്വാഭിപ്രായത്തെയോ, മറ്റുള്ളവരുടെ പ്രേരണയെയോ, പൂര്‍വാചാ 
രൃന്മാരുടെ അഭിപ്രായങ്ങളെയോ അല്ല; ശ്രുതിസിദ്ധാന്തത്തെ മാത്രമാണ്‌ താന്‍ 
അദ്വൈതസിദ്ധാന്തമായി മാനിക്കുകയും അംഗീകരിക്കുകയും പ്രചരിപ്പിക്കു 
കയും ചെയ്യുന്നതെന്നും വേദാന്തഭാഷ്യത്തില്‍ അനേകം സ്ഥലത്ത്‌ വ്യക്ത 
മാക്കീട്ടുണ്ട്‌. ശ്രോത്രിയനും പ്രഹ്മനിഷ്ഠനും ജ്ഞാനദൃഷ്ടിയില്‍ വിശ്വത്തെ 
മുഴുവന്‍ വീക്ഷിക്കുന്ന വിജ്ഞാന നിധിയുമായ ഒരാചാര്യന്‌ വസ്തുസ്ഥി 
തിയെ ഉള്ള പോലെ ബോധിക്കാനും പ്രചരിപ്പിക്കാനും മറ്റാരുടെയും പ്രേരണ 
വേണ്ടതില്ലെന്നറിയാത്തവരാവാം മേല്‍പ്പറഞ്ഞ അഭിപ്രായം പുറപ്പെടുവിച്ചത്‌. 
അതിപ്രാഡങ്ങളായ ഭാഷ്യങ്ങള്‍ക്കും പുറമെ അനേകം പ്രകരണങ്ങളില്‍ സര 
ളമായ രീതിയിലും അദ്വൈത സിദ്ധാന്തത്തെ ശ്രീ ശങ്കരഭഗവല്‍പാദര്‍ പ്രചരി 
പ്പിച്ചിട്ടുണ്ട്‌. അദ്വൈതസ്ഥിതിമാത്രമാണ്‌ പരമസിദ്ധാന്തം; മറ്റെല്ലാം അപവാദ 
ങ്ങളാണ്‌ എന്നാണവിടുത്തെ മതമെന്നു തോന്നും ഗ്രന്ഥനിര്‍മിതിയുടെ 
സ്വഭാവം കാണുമ്പോള്‍. കേരളത്തില്‍ ശ്രീ ശങ്കരഭാഗവല്‍പാദര്‍ക്കു ശേഷമു 
ണ്ടായിട്ടുള്ള ആചാര്യന്മാരും അദ്വൈതവേദാന്തത്തെ തന്നെയാണ്‌ മിക്കവാറും 
പ്രകാശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്‌. വളരെക്കാലം 
മുമ്പുമുതല്‍ക്കുതന്നെ കേരളത്തില്‍ പരമ്പരാഗതമായി പ്രചരിച്ചുവരുന്ന സിദ്ധാ 
ന്തമാണ്‌ അദ്വൈതവേദാന്തം. 


പ്രസിദ്ധങ്ങളായ ഷഡ്ദര്‍ശനങ്ങള്‍ക്കുശേഷം പല ആചാര്യന്മാരും പല 
പ്രരകിയകളില്‍ക്കൂടെയും അദ്വൈത സിദ്ധാന്തത്തെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്‌. അവ 
യില്‍ പല ഗ്രന്ഥങ്ങളും വളരെ പഴയകാലം മുതല്‍ക്കുതന്നെ കേരളത്തില്‍ 
പ്രചാരമുള്ളവയുമാണ്‌. തത്വങ്ങളുടെ എല്ലാവശങ്ങളെയും സ്പര്‍ശിച്ച്‌ അനു 
വാചകനെ നിസ്സംശയനാക്കിത്തീര്‍ക്കത്തക്ക പൂര്‍ണത അവയില്‍ മിക്ക ഗ്രന്ഥ 
ങ്ങള്‍ക്കുമുണ്ടോ എന്നു സംശയമാണ്‌. ജ്ഞാനവാസിഷ്ഠവും പഞ്ചദശിയു 
മാണ്‌ പ്രസ്തുത പ്രകരണങ്ങളുടെ മുന്നണിയില്‍ നില്‍ക്കുന്ന രണ്ടു മഹല്‍ഗ്ര 
ന്ഥങ്ങള്‍. അവയില്‍പോലും എല്ലാ ദര്‍ശനങ്ങളെയും സ്പര്‍ശിച്ചിട്ടില്ലെന്ന 
കുറവ്‌ വിസ്മരിക്കാവുന്നതല്ല. സര്‍വവേദാന്തസിദ്ധാന്തസാര സംഗ്രഹം, അപ 
രോക്ഷാനുഭൂതി, സ്വാത്മനിരൂപണം തുടങ്ങിയ ശ്രീ ശങ്കരകൃതികളില്‍ ജ്ഞാന 
ദര്‍ശനത്തെയൊഴിച്ച്‌ മറ്റൊന്നിനെയും സൂചിപ്പിക്കുകപോലും ചെയ്തിട്ടില്ല. 
ആ നിലയ്ക്ക്‌ നോക്കുമ്പോള്‍ ഭഗവദ്ഗീതക്കുശേഷം അതു പോലെ പൂര്‍ണ 
മായ മറ്റൊരു പ്രകരണമുണ്ടായിട്ടുണ്ടോ എന്നു സംശയിക്കേണ്ടതായിട്ടാണി 
രിക്കുന്നത്‌. ആ കുറവ്‌ നികത്തിയ വിശിഷ്ടവും പൂര്‍ണവുമായൊരു കൃതി 
യാണ്‌ “ദര്‍ശനമാല'യെന്ന പ്രകൃത്രഗന്ഥം (ഒന്നാമതായി ചേര്‍ത്തിരിക്കുന്നു). 
സൂത്രപായങ്ങളായ ചെറുപദ്യങ്ങളെക്കൊണ്ടു പത്ത്‌ ദര്‍ശനങ്ങളാണതില്‍ 
നിരുപിക്കപ്പെട്ടിരിക്കുന്നത്‌. ഓരോ ദര്‍ശനത്തിലും പതിപ്പത്തു പദ്യങ്ങള്‍ വീതം 
ആകെ നുറുപദ്യങ്ങളാണിതിലെ ഉള്ളടക്കം. പദ്യങ്ങളെന്നതിനെക്കാള്‍ സൂത്ര 
ങ്ങളെന്ന പേരാണവയ്ക്ക്‌ കൂടുതല്‍ അനുയോജ്യമെന്നു പറയാം. അധ്യാ 
രോപം, അപവാദം, അസത്യം, ഭാനം, മായ, കര്‍മം, ജ്ഞാനം, ഭക്തി, യോഗം, 
നിര്‍വാണം എന്നീ പത്തു തത്വങ്ങളുടെ നിഷ്കൃഷ്ട നിരൂപണം വഴിക്ക്‌ പൂര്‍ണ 
തയെ പ്രാപിച്ച ഒരു വിശിഷ്ട വേദാന്ത്പകരണമാണ്‌ ഈ ഗ്രന്ഥം. ശ്രോത്രി 
യ്രബഹ്മനിഷ്ഠനും അനുഭവസമ്പന്നനുമായ ശ്രീനാരായണ ഗുരുദേവന്‍ തന്റെ 
അനുഭുതികളെത്തന്നെ ശബ്ദങ്ങളില്‍ക്കൂടി പ്രകാശിപ്പിക്കുകയാണ്‌ ഈ 
ഗ്രന്ഥംകൊണ്ട്‌ സാധിച്ചിരിക്കുന്നതെന്നു പറയണം. സാമാന്യമായ ശാസ്ത്ര 
ബോധത്തോടുകൂടി വേദാന്തമാര്‍ഗത്തില്‍ സഞ്ചരിക്കുന്ന ജിജ്ഞാസുവായ 
സാധകന്‍ ഇതിലും വലിയൊരനുഗ്രഹം ഇനി കിട്ടാനില്ല. അത്രമാത്രം 
പ്രഡവും പൂര്‍ണവും അനുവാചകനെ അസ്തസംശയനാക്കിത്തീര്‍ക്കുന്ന 
തുമായൊരു തത്വപതിപാദനമാണീ കൊച്ചു ഗ്രന്ഥം കൊണ്ടു സാധിച്ചിരി 
ക്കുന്നത്‌. ശ്രീ ഗുരുദേവന്‍ തനിക്കേറ്റവും പ്രിയപ്പെട്ടവരായ വേദാന്തമാര്‍ഗസ 
ഞ്ചാരികളില്‍ ചൊരിഞ്ഞ മഹത്തായൊരനുഗ്രഹം തന്നെയാണ്‌ ദര്‍ശനമാല 
യെന്ന ഈ മഹൽല്‍ഗ്രന്ഥം. 


അങ്ങനെയൊക്കെയാണെങ്കിലും വേണ്ടത്ര ശാസ്ത്രവ്യുല്‍പ്പത്തിയും 
ശരിയായ സാധനാനുഷ്ഠാനങ്ങളും ഉയര്‍ന്ന സത്വശുദ്ധിയും ഉള്ളവര്‍ക്കു 


മാത്രമേ സൂത്രപായങ്ങളായ ഇതിലെ പദ്യങ്ങളെ തട്ടിയുടച്ച്‌ അതിലടങ്ങിയ 
ജ്ഞാനാമൃതത്തെ നുകരാന്‍ കഴിയൂ. ആ നിലയ്ക്ക്‌ നോക്കുമ്പോള്‍ വളരെ 
ക്കുറച്ചു പേര്‍ക്കുമാത്രമേ ഈ മഹല്‍ഗ്രന്ഥം ഉപയോഗപ്പെടുകയുള്ളൂവെന്ന 
തൊരു ദുഃഖസത്യമാണ്‌. എങ്കിലും അതിന്നൊരു നിവൃത്തി വരുത്തിത്തന്നി 
രിക്കുന്നു ഇതിന്റെ ഭാഷ്യകാരനായ ശ്രീമാന്‍ ജി. ബാലകൃഷ്ണന്‍ നായര്‍. 
“ദീധിതി” എന്നൊരു വ്യാഖ്യാനം വളരെമുമ്പുതന്നെ ഈ ഗ്രന്ഥത്തിനുണ്ടാ 
യിട്ടുണ്ട്‌. ഈ ലേഖകനെയും ഈ ഗ്രന്ഥതല്ലജം കുറെക്കൊല്ലങ്ങള്‍ക്കു മുമ്പു 
തന്നെ ആകര്‍ഷിച്ചിട്ടുണ്ട്‌. അതിന്റെ ഫലമായി ഒരു കൊച്ചു വ്യാഖ്യാനം അക്കാ 
ലത്തു നടത്തിവന്നിരുന്ന ഒരു മാസികയില്‍ ഖണ്ഡശഃ പ്രസിദ്ധപ്പെടുത്തീട്ടു 
മുണ്ട്‌, പക്ഷെ അവയൊന്നും ഇതിലെ പ്രതിപാദ്യത്തിന്റെ ഗൌരവത്തെ തുറ 
ന്നുകാട്ടാന്‍ പറ്റിയവയായിട്ടില്ലെന്നു പറഞ്ഞേ മതിയാവൂ. ബ്രഹ്മ സൂത്രങ്ങള്‍ക്ക്‌ 
ശാങ്കരഭാഷ്യമെന്നപോലെ ഈ ഭാഷ്യം ദര്‍ശനമാലയെ അലങ്കരിക്കുന്നു 
ണ്ടെന്നു പറഞ്ഞാല്‍ അതില്‍ ഒട്ടും അതിശയോക്തിയില്ല. 


വേദാന്തശാസ്ത്രത്തിലെ ഇതരഗ്രന്ഥങ്ങളിലെന്നപോലെ ശ്രീ ഗുരുദേ 
വരുടെ കൃതികളിലും വേണ്ട്ര അവഗാഹവും വിചാരവും ചെയ്തിട്ടുള്ളൊരു 
സാധകനാണ്‌ ശ്രീ ബാലകൃഷ്ണന്‍ നായര്‍. ആത്മോപദേശശതകം, ജനനീ 
നവരത്നമഞ്ജരി, ദൈവദശകം, അദ്വൈതദീപിക, ബ്രഹ്മവിദ്യാപഞ്ചകം എന്നീ 
ഗുരുദേവകൃതികള്‍ക്കു ഇതേ ഭാഷ്യകാരന്‍ ഇതിനു മുമ്പുതന്നെ അതിസു 
ന്ദരങ്ങളായ ഭാഷ്യങ്ങളെഴുതി ജിജ്ഞാസുക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ട്‌. 
കേരളീയര്‍ക്ക്‌ അപരിചിതനല്ല; സുപരിചിതനാണ്‌ ഇതിന്റെ ഭാഷ്യകാരനായ 
ശ്രീ ബാലകൃഷ്ണന്‍ നായര്‍. അദ്ദേഹത്തെയോ, അദ്ദേഹത്തിന്റെ ഭാഷ്യശൈ 
ലിയെയോ ഞാന്‍ പരിചയപ്പെടുത്തേണ്ടതില്ല. അത്രമാത്രം അദ്ദേഹവും അദ്ദേ 
ഹത്തിന്റെ വേദാന്ത്രപതിപാദനവും കേരളത്തിലറിയപ്പെടുകയും ആദരിക്ക 
പ്പെടുകയും ചെയ്തുകഴിഞ്ഞിട്ടുണ്ട്‌. 

ശ്രീനാരായണഗുരുദേവര്‍ക്കൊ അവിടുത്തെ വിശിഷ്ട കൃതിയായ ദര്‍ശ 
നമാലയ്ക്കൊ എന്റെ അവതാരിക ആവശ്യമില്ല; അതുപോലെ ശ്രീ ബാലകൃ 
ഷ്ണന്‍നായരെയോ അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധവും സുന്ദരവുമായ ഭാഷ്യ 
ത്തെയോ ഞാനവതരിപ്പിക്കേണ്ടതില്ല. അവരില്‍ക്കൂടെ ഈ അവതാരികമാര്‍ഗ 
മായി ഞാനവതരിപ്പിക്കപ്പെടുന്നുവെന്നതാണ്‌ പരമാര്‍ഥം 


ജ്ഞാനാനന്ദാശ്രമം. സ്വാമി ജ്ഞാനാനന്ദസരസ്വതി 
07-03-1971 


(ദിവംഗതനായ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി ദരീശനമാലയുടെ ഒന്നാം പതിച്ഛിനെഴുതിയ 
അവതാരിക) 


I 


111 


ഉള്ളടക്കം 


ആമുഖം 
അവതാരിക 


ദാര്‍ശനിക കൃതികള്‍ 


1. 


ഗയാ 


ദര്‍ശനമാല 
അദ്വൈതദീപിക 
അറിവ്‌ 
നിര്‍വൃതിപഞ്ചകം 
ശ്ലോകത്രയി 


പ്രബോധനാത്മകകൃതികള്‍ 


യ യി 


ജാതിനിര്‍ണയം 
ജാതിലക്ഷണം 
ജീവകാരുണ്യപഞ്ചകം 
അനുകമ്പാദശകം 
മുനിചര്യാപഞ്ചകം 
ആശ്രമം 

ധര്‍മഃ 

ദത്താപഹാരം 


ദേവീസ്തോത്രങ്ങള്‍ 


1 
2 
3. 
4. 
5 
6 


ദേവീസ്തവം 
മണ്ണന്തലദേവീസ്തവം 
ജനനീനവരത്നമഞ്ജരി 
ഭദ്രകാളൃഷ്ടകം 


. * കുണ്ഡലിനിപ്പാട്ട്‌ 


കാളിനാടകം 


vii 


260 
345 
369 
376 


401 
403 
410 
420 
424 
463 
503 
507 
510 


513 
515 
527 
545 
600 
614 
666 


1 തര്‍ജമകള്‍ 


1. 
2. 


ഈശാവാസ്യോപനിഷത്ത്‌ 


തിരുക്കുറള്‍ 


ഴ ഗദ്യകൃതികള്‍ 


1. 


പി പം 


ചിജ്ജഡചിന്തനം 
ദൈവചിന്തനം I 
ദൈവചിന്തനം Il 
ആത്മവിലാസം 
ഗദ്യപ്രാര്‍ഥന 


സൂചിക 


683 
685 
738 
767 
769 
776 
782 
785 
791 
793 


1 


ദാര്‍ശനിക കൃതികള്‍ 


ദര്‍ശനമാല 


1916-ലാണു ദര്‍ശനമാല രചിച്ചതെന്നു കരുതപ്പെടുന്നു. 
എന്തായാലും വേദാന്ത കൃതികളില്‍ ദര്‍ശനമാല ഒടുവിലത്തേതായി 
രിക്കാനാണിട. ഈ കൃതി രചിക്കുമ്പോള്‍ താന്‍ വിഭാവന ചെയ്തി 
രുന്ന ബ്രഹ്മവിദ്യാലയവും അതിലെ വിദ്യാര്‍ഥികളും ഗുരുദേവന്റെ 
മുന്‍പില്‍ ഉണ്ടായിരുന്നിരിക്കണം. അതുപോലെ സത്യജിജ്ഞാസു 
കള്‍ക്കു വിഷയവിഭജനത്തോടുകുടിയ ഒരു പൂര്‍ണ്ണ പ്രകരണഗ്രന്ഥം 
അനുഗ്രഹിച്ചരുളണമെന്ന്‌ തീരുമാനിച്ചിരിക്കണം. ഇതുപോലെ 
വിഷയവിഭജനം ചെയ്തു വേദാന്തശാസ്ത്രം സമഗ്രമായി ക്രമപ്പെ 
ടുത്തി പ്രതിപാദിക്കുന്ന മറ്റൊരു കൃതി സംസ്കൃതത്തിലോ മലയാള 
ത്തിലോ ഇല്ലെന്നുതന്നെ പറയണം. ശാസ്ത്ര പാണ്ഡിതൃത്തിലും അനു 
ഭൂതിയിലും രചയിതാവിന്റെ പൂര്‍ണ്ണത വെളിപ്പെടുത്തുന്ന കൃതിയാ 
ണിത്‌. 


വേദാന്തശാസ്ത്രത്തെ മുഴുവന്‍ പത്തു ദര്‍ശനങ്ങളായി വിഭജിച്ചു ക്രമ 
പ്പെടുത്തി പ്രതിപാദിച്ചിരിക്കുന്നതുകൊണ്ടാണു കൃതിക്ക്‌ “ദര്‍ശനമാല” എന്നു 
പേരിട്ടിരിക്കുന്നത്‌. ഒന്നുമുതല്‍ ഏഴുവരെയുള്ള ദര്‍ശനങ്ങളില്‍ സിദ്ധാന്താംശ 
ങ്ങള്‍ക്കാണു പ്രാധാന്യം. എട്ടും ഒന്‍പതും ദര്‍ശനങ്ങള്‍ സാധനാപരങ്ങളാണ്‌. 
പത്താം ദര്‍ശനം അനുഭവ ദാര്‍ഡ്യത്തിന്റെ തോതനുസരിച്ചു സിദ്ധന്മാരെ വക 
തിരിച്ചു കാണിച്ചിരിക്കുന്നു. “അനുഷ്ടുപ്‌” വൃത്തത്തിലുള്ള പത്തു ശ്ലോക 
ങ്ങളില്‍ അടങ്ങുന്നതാണൊരു ദര്‍ശനം. പത്തു കൊച്ചു ശ്ലോകങ്ങളിലായി 
ഓരോ ദര്‍ശനത്തിന്റെയും പ്രതിപാദനം സമഗ്രമായി ഒതുക്കി നിര്‍ത്തിയിരി 
ക്കുന്ന കൈവിരുത്‌ അസാധാരണം തന്നെ. വിഷയ്രപതിപാദനത്തിലെ ക്രമവും 
വ്യക്തതയും ഓരോ ദര്‍ശനത്തിന്റെയും സമ്പൂര്‍ണ്ണ ചിത്രം ജിജ്ഞാസുവിനു 
പ്രദാനം ചെയ്യുന്നു. ഇതാവര്‍ത്തിച്ചു വായിച്ചു മനനം ചെയ്യുന്ന ഒരാള്‍ക്കു 
വേദാന്ത ശാസ്ത്രത്തിലെ സംശയങ്ങളെല്ലാം നീങ്ങി അചിരേണ ജീവിതം 
ധന്യമാകുന്നതാണ്‌. 


1. അധ്യാരോപദര്‍ശനം 


ആസീദഗ്രേസേദേവേദം 
ഭുവനംസ്വപ്നവത്പുനഃ 


ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്മുര്ണവ്യയാഖ്യാനം - ഭാഗം 1 


സസര്‍ജ സര്‍വ്വം സങ്കല്‍പ- 
മാത്രേണ പരമേശ്വരഃ 1 


വാസനാമയമേവാദാ- 

വാസീദിദമഥ പ്രഭുഃ 

അസ്യജന്മായയാ സ്വസ്യ 

മായാവീവാഖിലം ജഗത്‌ 2 


പ്രാഗുത്പത്തേരിദം സ്വസ്മിന്‍ 

വിലീനമഥ വൈ സ്വതഃ 

ബീജാദങ്കുരവത്‌ സ്വസ്യ 

ശക്തിരേവാസൃജത്സ്വയം 3 


ശക്തിസ്തു ദ്വിവിധാ ജ്ഞേയാ 

തൈജസീ താമസീതി ച 

സഹവാസോ/നയോര്‍നാസ്തി 

തേജസ്തിമിരയോരിവ 4 


മനോമാത്രിമിദം ചിത്ര- 

മിവാഗ്രേ സര്‍വമീദൃശം 

പ്രാപയാമാസ വൈചിത്ര്യം 

ഭഗവാന്‍ ചിത്രകാരവത്‌ 5 


ആസീത്‌ പ്രകൃതിരേവേദം 
യഥാ/ദൌ യോഗവൈഭവഃ 
വ്യതനോദഥ യോഗീവ 


സിദ്ധിജാലം ജഗത്പതിഃ 6 
യദാ/ത്മവിദ്യാസങ്കോച- 

സ്തദാ/വിദ്യാ ഭയങ്കരം 

നാമരുപാത്മനാ/ത്യര്‍ത്ഥം 

വിഭാതീഹ പിശാചവത്‌ 7 


ഭയങ്കരമിദം ശ്യൂന്യം 

വേതാളനഗരം യഥാ 

തഥൈവ വിശ്വമഖിലം 

വ്യകരോദദ്ഭുതം വിഭുഃ 8 


അര്‍ക്കാദ്യഥാ്രമം വിശ്വം 

തഥാ നൈവേദമാത്മനാഃ 

സുപ്തേരിവ പ്രാദുരാസീ- 

ദ്യുഗപത്‌ സ്വസ്യ വീക്ഷയാ. 9 


ദര്‍ശനമാല 


ധാനാദിവ വടോ യസ്മാത്‌ 
പ്രാദുരാസീദിദം ജഗത്‌ 

സ ബ്രഹ്മാ സ ശിവോ വിഷ്ണുഃ 
സ പരഃ സര്‍വ ഏവ സു. 


2, അപവാദ ദര്‍ശനം 


ചൈതന്യാദാഗതം സ്ഥൂല- 
സൂക്ഷ്മാത്മകമിദം ജഗത്‌ 
അസ്തി ചേത്‌ സദ്ഘനം സര്‍വം 
നാസ്തിചേദസ്തി ചിദ്ഘനം. 


അന്യന്ന കാരണാത്‌ കാര്യ- 
മസദേതദതോ/ഖിലം 
അസതഃ കഥമുത്പത്തി- 
രനുത്പന്നസ്യ കോ ലയഃ? 


യസ്യോത്പത്തിര്‍ലയോ നാസ്തി 
തത്‌ പരം ബ്രഹ്മ നേതരത്‌ 
ഉത്പത്തിശ്ച ലയോ/സ്തീതി 
ഭ്രമത്യാത്മനി മായയാ. 


കാരണാവ്യതിരിക്തത്വാത്‌ 
കാര്യസ്യ കഥമസ്തിതാ? 
ഭവത്യതഃ കാരണസ്യ 
കഥമസ്തി ച നാസ്തിതാ? 


കാര്യത്വാദസതോ/സ്യാസ്തി 
കാരണം നഹ്യതോ ജഗത്‌ 
ബ്രഹഫ്മവ തർഹി സദസ- 
ദിതി മുഹൃതി മന്ദധീഃ 


ഏകസ്യൈവാസ്തി സത്താ ചേ- 
ദന്യസ്യാസന ക്വ വിദ്യതേ 
സത്യസ്ത്യാത്മാശ്രയോയദ്യ- 
പ്യസതി സ്യാദസംഭവഃ. 


വിഭജ്യാവയവം സര്‍വ- 
മേകൈകം തത്ര ദൃശ്യതേ 
ചിന്മാത്രമഖിലം നാന്യ- 
ദിതി മായാവിദൂരഗം. 


10 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഡ്യാഖ്യാനം - ഭാഗം Il 


ചിദേവ നാന്യദാഭാതി 
ചിതഃ പരമതോ നഹി 
യച്ച നാഭാതി തദസ- 
ദൃദസത്തന്ന ഭാതി ച. 


ആനന്ദ ഏവാസ്തി ഭാതി- 
നാന്യഃ കശ്ചിദതോ/ഖിലം 
ആനന്ദഘനമന്യന്ന 
വിനാ/നന്ദേന വിദ്യതേ. 


സര്‍വം ഹി സച്ചിദാനന്ദം 
നേഹ നാനാ/സ്തി കിഞ്ചന 
യഃ പശ്ൃതീഹ നാനേവ 
മൃത്യോര്‍മൃത്യും സ ഗച്ഛതി. 


3. അസതൃദര്‍ശനം 


മനോമയമിദം സര്‍വം 

ന മനഃ ക്വാപി വിദ്യതേ 
അതോ വ്യോമ്നീവ നീലാദി 
ദൃശ്യതേ ജഗദാത്മനി. 


മനസോ/നന്യയാ സര്‍വം 
കല്പ്യത്േ/വിദ്യയാ ജഗത്‌ 
വിദ്യയാ*സഈ ലയം യാതി 
തദാലേഖ്യമിവാഖിലം. 


വിജ്യമ്ഭതേ യത്തമസോ 
ഭീരോരിഹ പിശാചവത്‌ 
തദിദം ജാഗ്രതി സ്വപ്ന- 
ലോകവത്‌ ദൃശ്യതേ ബുധൈഃ. 


സങ്കല്പ കല്‍പിതം ദൃശ്യം 
സങ്കല്പോ യത്ര വിദ്യതേ 
ദൃശ്യം തത്ര ച നാന്യത്ര 
കുത്രചിദ്രജ്ജുസര്‍പ്പവത്‌. 


സങ്കല്‍പമനസോഃ കശ്ചി- 
ന്നഹി ഭേ ദോസ്തി യന്മനഃ 
തദവിദ്യാതമഃപ്രഖ്യ-- 
മിന്ദ്രജാലമിവാദ്ഭുതം. 


10 


ദര്‍ശനമാല 


മരീചികാവത്‌ പ്രാജ്ഞസ്യ 
ജഗദാത്മനി ഭാസതേ 
ബാലസ്്യ സത്യമിതി ച 
പ്രതിബിംബമിവ ഭ്രമാത്‌. 


ആത്മാ ന ക്ഷീരവദ്യാതി 
രൂപാന്തരമതോ/ഖിലം; 
വിവര്‍ത്തമിന്ദ്രജാലേന 
വിദ്യതേ നിര്‍മ്മിതം യഥാ. 


മായൈവ ജഗതാമാദി- 
കാരണം നിര്‍മ്മിതം തയാ 
സര്‍വം ഹി മായിനോ നാനൃ- 
ദസത്യം സിദ്ധിജാലവത്‌. 


വിഭാതി വിശ്വം വൃദ്ധസ്യ 
വിയദ്വനമിവാത്മനി 

അസത്യം പുത്രികാരൂപം 
ബാലസ്യേവ വിപര്യയഃ. 


ഏകം സത്യം ന ദ്വിതീയം 
ഹൃസത്യം ഭാതി സത്യവത്‌ 
ശിലൈവ ശിവലിങ്ഗം ന 
ദ്വിതീയം ശില്പിനാ കൃതം. 


4, മായാദര്‍ശനം 


ന വിദ്യതേ യാ സാ മായാ 
വിദ്യാ/വിദ്യാ പരാ/പരാ 
തമഃ പ്രധാനം പ്രകൃതിര്‍- 
ബഹുധാ സൈവ ഭാസതേ. 


പ്രാഗുത്‌ പത്തേര്‍യഥാ/ഭാവോ 
മൃദേവ ബ്രഹ്മണഃ പൃഥക്‌ 
ന വിദ്യതേ ബ്രഹ്മഹിയാ 
സാ മായാ/മേയവൈഭവാ. 


അനാത്മാ ന സദാത്മാ സ- 
ദിതി വിദ്യോതതേ യയാ 
സാ വിദ്യേയം യഥാ രജ്ജു- 
സര്‍പ്പതത്ത്വാവധാരണം. 


10 


ശ്രാനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


ആത്മാ ന സദനാത്മാ സ- 
ദിതി വിദ്യോതതേ യയാ 
സൈവാവിദ്യാ യഥാ രജ്ജു- 
സര്‍പ്പയോരയഥാര്‍ത്ഥദ്യക്‌. 


ഇന്ദ്രിയാണി മനോബുദ്ധി 
പഞ്ചപാണാദയോ യയാ 
വിസ്ൃജ്യന്തേ സൈവ പരാ 
സൂക്ഷ്മാങ്ഗാനി ചിദാത്മനഃ 


അങ്ഗാന്യേതന്യവഷ്ടഭ്യ 
സുഖീ ദുഃഖീവ മുഹ്യതി 
ചിദാത്മാ മായയാ സ്വസ്യ 
തത്ത്വതോ/സ്തി ന കിഞ്ചന. 


ഇന്ദ്രിയാണാം ഹി വിഷയഃ 
പ്രപഞ്ചോ/യം വിസൃജ്യതേ 
യയാ സൈവാ[പരാ/ധ്യാത്മ- 
സ്ഥുലസങ്കല്പനാമയീ. 


ശുക്തികായാം യഥാ/ജ്ഞാനം 
രജതസ്യ യദാത്മനി 
കല്പിതസ്യ നിദാനം ത- 
ത്തമ ഇത്യവഗമ്യതേ. 


ധീയത്തേ/സ്മിന്‍ പ്രകര്‍ഷേണ 
ബീജേ വൃക്ഷ ഇവാഖിലം 
അതഃ പ്രാധാന്യതോ വാസ്യ 
പ്രധാനമിതി കഥ്യതേ. 


കരോതീതി പ്രകര്‍ഷേണ 
പ്രകൃത്യൈവ ഗുണാന്‍ പൃഥക്‌ 
നിഗദ്യത്േ/സനൌ പ്രകൃതി- 
രിതിഹ ത്രിഗുണാത്മികാ. 


5, ഭാനദര്‍ശനം 


അന്തര്‍ബഹിര്‍വദാസീനം 
സദാ ശ്രമരചഞ്ചലം 

ഭാനം ദ്വിധൈവ സാമാന്യം 
വിശേഷ ഇതി ഭിദ്യതേ. 


10 


ദര്‍ശനമാല 


സ്ഥുലം സൂക്ഷ്മം കാരണം ച 
തുര്യം ചേതി ചതുര്‍വിധം 
ഭാനാശ്രയം ഹി തന്നാമ 
ഭാനസ്യാപ്യുപചര്യതേ. 


ദൃശ്ൃതാമിഹ കായോ/ഹം 
ഘടേ്യമിതി ദൃശ്യതേ 
സ്ഥൂലമാശ്രിത്യ യദ്‌ ഭാനം 
സ്ഥൂലം തദിതി മന്യതേ. 


അത്ര കായോ ഘട ഇതി 
ഭാനം യത്തദ്വിശിഷ്യതേ 
തഥാ/ഹമയമിതി യത്‌ 
സാമാന്യമിതി ച സ്മൃതം. 


ഇന്ദ്രിയാണി മനോബുദ്ധീ 
വിഷയാഃ പഞ്ച വായവഃ 
ഭാസ്യന്തേ യേന തത്‌ സൂക്ഷ്മ 
മസ്യ സൂക്ഷ്മാശ്രയത്വതഃ. 


അജേഞാ/ഹമിതി യദ്ഭാനം 
തത്‌ കാരണമുദാഹൃതം; 
അത്രാഹമിതി സാമാന്യം 
വിശേഷോ ജ്ഞ ഇതി സ്ഫുരത്‌. 


അഹം ്രഹ്മതി യദ്ഭാനം 
തത്തുര്യമിതി ശംസ്യതേ 
സാമാന്യമഹമിത്യംശോ 
ബ്രഹ്മത്യത്ര വിശ്ൃഷ്യതേ. 


യത്ര ഭാനം തത്ര ഭാസ്യം 
ഭാനം യത്രനതത്രന 
ഭാസ്യമിത്യന്വയേനാപി 
വ്യതിരേകേണ ബോധ്യതേ. 


യഥാ ദൃഗ്ദൃശ്യമാത്മാനം 
സ്വയമാത്മാ ന പശ്യതി 
അതോ ന ഭാസ്യതേ ഹ്യാത്മാ 
യം പശ്യതി സ ഭാസ്യതേ. 


യദ്‌ ഭാസ്യതേ തദധ്യസ്ത- 
മനധ്യസ്തം ന ഭാസ്യതേ 


10 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





യദധ്യസ്തം തദസദ- 
പ്യനധ്യസ്തം സദേവ തത്‌. 10 


6. കര്‍മ്മദര്‍ശനം 


ആത്തെവ മായയാ കര്‍മ്മ 

കരോതി ബഹുരൂപധ്യക് 

അസങ്ഗഃ സ്വപ്രകാശോ/പി 

നിശ്രായാമിവ തൈജസഃ. 1 


മന്യേ വദാമി ഗൃഹ്ണാമി 

ശൃണോമീത്യാദി രൂപതഃ 

ക്രിയതേ കര്‍മ്മ പരമാ- 

ത്മനാ ചിത്തേന്ദ്രിയാത്മനാ. 2 


ആത്തെവ കര്‍മ്മണഃ പൂര്‍വ- 

മനൃത്‌ കിഞ്ചിന്ന വിദ്യതേ 

തതഃ സ്വേനൈവ കര്‍മ്മാണി 

ക്രിയന്തേ നിജമായയാ. 3 


ശക്തിരസ്ത്യാത്മനഃ കാചിത്‌- 

ദുര്‍ഘടാ ന പൃഥക്‌ സ്വതഃ 

തയൈവാരോപ്യതേ കര്‍മ്മ 

നിഖിലം നിഷ്ക്രിയാത്മനി. 4 


സര്‍വദാ/സങ്ഗ ഏവാത്മാ /- 

ജ്ഞതയാ കര്‍മ്മ സങ്ഗിവത്‌ 

കരോതി ന കരോമീതി 

ന ജ്ഞഃ കര്‍മ്മസു സജ്ജതേ. 5 


ജ്വലതി ജ്വലനോ വായുര്‍- 

വാതി വര്‍ഷതി വാരിദഃ 

ധരാത്മാ സന്‍ ധരതി ഖ- 

ല്വേകോ വഹതി വാഹിനീ. 6 


ഈര്‍ദ്ധ്ം പ്രാണോഹ്യധോ/പാനഃ 

ഖലേകോ യാതി നിഷ്ക്രിയഃ 

നാഡ്യന്തരാളേ ധമതി 

ക്രന്ദതി സ്പന്ദതി സ്ഥിതഃ. 7 


അസ്തി ജന്മര്‍ദ്ധിപരിണ- 
തൃപക്ഷയവിനാശനം 


ദര്‍ശനമാല 


ഷഡ്ഭാവമിഹ യോ യാതി 
സ നാന്യോ/വിക്രിയാത്മനഃ. 


സ്വയം ക്രിയന്തേ കര്‍മ്മാണി 
കരണൈരിന്ദ്രിയൈരപി 
അഹം ത്വസങ്ഗഃ കൂടസ്ഥ 
ഇതി ജാനാതി കോവിദഃ. 


ദൃശൃ്ത്വാത്‌ ഭാസ്യമഹമ- 
പ്യതോ/ഹം ശുക്തിരങ്ഗവത്‌ 
അധ്യസ്തമേക ഏവാദ്യ 
ശ്വോ/പിസര്‍വോപരി സ്ഥിതഃ. 


7. ജ്ഞാനദര്‍ശനം 


ജ്ഞാനമേകം ഹി നിരുപാ- 
ധികം സോപാധികം ച തത്‌ 
അഹങ്കാരാദിഹീനം യത്‌-- 
ജ്ഞാനം തന്നിരുപാധികം. 


അഹന്തയാ്‌ന്തര്‍ബഹിര- 
സ്തി യദേവമിദന്തയാ 
ഭാനവൃത്ത്യാ/മ്പിതം യത്തു 
ജ്ഞാനം സോപാധികം മതം 


അനാത്മനാമഹങ്കാരാ- 

ദീനാം യേനാനുഭൂയതേ 
സാക്ഷീ തദാത്മജ്ഞാനം സ്യാ- 
ദ്യേനൈവാമൃതമശ്യതേ. 


അഹങ്കാരാദി കാര്യം യ- 
ദനാത്മകമസംഖ്യകം 

യേനാവഗമ്യത്യ്‌നോത്മ- 
ജ്ഞാനം തദവധാര്യതേ. 


യഥാവദ്വസ്തുവിജ്ഞാനം 
രജ്ജു തത്ത്വാവബോധവത്‌ 
യത്തദ്യഥാര്‍ത്ഥവിജ്ഞാന- 
മയഥാര്‍ത്ഥമതേ്‌ന്യഥാ. 


യത്‌ സാന്നിദ്ധ്യാദേവ സര്‍വം 
ഭാസതേ സ്വയമേവ തത്‌ 


11 


10 


12 


ശ്രീനാരായണ ഗുരുദേവക്യതികശ്‌ സമ്മുരീണവ്യാഖ്യാനം - ഭാഗം 77 


പ്രത്യക്ഷജ്ഞാനമിതി ചാ- 
പരോക്ഷമിതി ലക്ഷ്യതേ. 


യയാ/നു സാധകം സാധ്യം 
മീയതേ ജ്ഞാനരൂപയാ 
വൃത്ത്യാ സാ/നുമതിഃ സാഹ- 
ചര്യസംസ്കാരജന്യയാ. 


ഗത്വാ സമീപം മേയസ്യ 
മീയതേ ശ്രുതലക്ഷണഃ 

യയാ സംവിത്‌ സോപമിതിര്‍- 
മൃഗേോ്യമിതി രൂപയാ. 


അഹം മമേതി ജ്ഞാനം യ- 
ദിദം തദിതി യച്ച തത്‌ 
ജീവജ്ഞാനം തദപര- 
മിന്ദ്രിയജ്ഞാനമിഷ്യതേ. 


ഓം തത്‌ സദതി നിര്‍ദ്ദിഷ്ടം 
ബ്രഹ്മാത്തെക്യമുപാഗതം 
കല്പനാദി വിഹീനം യ- 
ത്തത്‌ പരജ്ഞാനമീര്യതേ. 


8. ഭക്തിദര്‍ശനം 


ഭക്തിരാത്മാനുസന്ധാന- 
മാത്മാ/നന്ദഘനോ യതഃ 
ആത്മാനമനുസന്ധത്തേ 

സദൈവാത്മവിദാത്മനാ. 


അനുസന്ധീയതേ ബ്രഹ്മ 
ബ്രഹ്മാനന്ദഘനം യതഃ 
സദാ ബ്രഹ്മാനുസന്ധാനം 
ഭക്തിരിത്യവഗമ്യതേ. 


ആനന്ദമേവ ധ്യായന്തി 
സര്‍വേ ദുഃഖം ന കശ്ചന 
യദാനന്ദപരം ധ്യാനം 
ഭക്തിരിത്യുപദിശ്യതേ. 


ആത്മൈവ ബ്രഹ്മ ഭജതി 
നാന്യമാത്മാനമാത്‌ മവിത്‌ 


10 


ദര്‍ശനമാല 


ഭജതീതി യദാത്മാനം 
ഭക്തിരിതൃഭിധീയതേ. 


ആനന്ദ ആത്മാ ്രഹ്മേതി 
നാമൈതസ്യൈവ തന്യതേ 
ഇതി നിശ്ചിതധീര്‍യസ്യ 
സ ഭക്ത ഇതി വിശ്രുതഃ 


ആനന്ദോ/ഹമഹം ബ്രഹ്മാ- 
ത്മാ/ഹമസ്മീതി രൂപതഃ 
ഭാവനാ സതതം യസ്യ 

സ ഭക്ത ഇതി വിശ്രുതഃ. 


ഭാര്യാ ഭജതി ഭര്‍ത്താരം 
ഭര്‍ത്താ ഭാര്യം ന കേവലം 
സ്വാനന്ദമേവ ഭജതി 
സര്‍വോ/പി വിഷയസ്ഥിതം. 


ഏവം പശൃതി കുത്രാപി 
വിദ്വാനാത്മസുഖം വിനാ 
ന കിഞ്ചിദപരം തസ്യ 
ഭക്തിരേവ ഗരീയസി. 


ലോകസ്യ പിതരി സ്വസ്യ 
ഗുര പിതരി മാതരി 

സത്യസ്യ സ്ഥാപിതരി ച 
തത്പഥേനൈവ യാതരി. 


നിയന്തരി നിഷിദ്ധസ്യ 
സർവേഷാം ഹിതകര്‍ത്തരി 
യോ/നുരാഗോ ഭക്തിര്രത 
സാ പരാ പരമാത്മനി. 


9, യോഗദര്‍ശനം 


സതതം യോജയതി യ- 
ദ്യുനക്തി ച ചിദാത്മനി 
മനോനിരോധരുപേഴ്യം 
സ യോഗ ഇതി ശംസിതഃ. 


ന ദ്രഷ്ടാ ദര്‍ശനം ദൃശ്യം 
വിദ്യതേ യത്ര തത്ര ഹൃത്‌ 


13 


14 


യോജയേദ്വാസനാ യാവ- 
ദ്യോഗേഴ്്യമിതി യോഗവിത്‌. 


നാമരൂപമിദം സര്‍വം 
ബ്രഹൈ്മവേതി വിലീയതേ 
യദ്ബ്രഹ്മണി മനോ നിത്യം 
സയോഗ ഇതി നിശ്ചിതഃ. 


ചിത്തസ്യതൈലധാരാവ- 
ദ്ൃത്ത്യയ/വിച്ഛിന്നയാ/ത്മനി 
നിരന്തരം രമ്യതേ യത്‌ 

സ യോഗോ യോഗിഭിഃ സ്മൃതഃ. 


യതോ യതോ മനോ യാതി 
സദാത്മനി തതസ്തതഃ 
നിയമ്യ യോജയേദേത- 
ദ്യോഗോ/യം യുജ്യതാമിഹ. 


സര്‍വാനര്‍ത്ഥകരഃ പുംസാം 
സങ്കല്‍പഃ കല്‍പിതൈഃ സഹ 
ഉന്മൂല്യ വാസനാജലൈര്‍- 
യേനാത്മനി നിരുധ്യതേ. 


ദൃശ്യസ്യ ന ദൃശോ/സ്തിത്വ- 
മതോ ദൃശ്യം ദൃഗാത്മകം 
ഇതി യുഞ്ജീത ദൃഗ്രുപേ 
യഃ സ യോഗവിദാം വരഃ. 


യദാ പിബന്‍ മനോഭ്യങ്ഗഃ 
സ്വാനന്ദമധുമാധുരീം 

ന സ്പന്ദതി വശീകൃത്യ 
യോജിതോ യോഗവായുനാ. 


ധ്യാനമന്തര്‍ ഭ്രൂവോര്‍ദൃഷ്ടിര്‍- 
ജിഹ്വാഗ്രം ലംബികോര്‍ധ്വതഃ 
യദാ സ്യാത്‌ ഖേചരീമുദ്രാ 
നിദ്രാലസ്യാദിനാശിനീ. 


ജ്ഞാനം കര്‍മ്മേതി ലോക്ഷ്‌സ്മിന്‍ 
ദ്വിധാ യോഗഃ സമാസതഃ 
അനയോര്‍യോഗവിസ്താരഃ 

സര്‍വഃ പരിസമാപ്യതേ. 


ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


10 


ദര്‍ശനമാല 


10. നിര്‍വാണദര്‍ശനം 


നിര്‍വാണം ദ്വിവിധം ശുദ്ധ- 
മശുദ്ധം ചേതി തത്ര യത്‌ 
ശുദ്ധം നിര്‍വാസനം തദ്വ- 
ദശുദ്ധം വാസനാന്വിതം. 


അതിശുദ്ധം ശുദ്ധമിതി 
ശുദ്ധം ച ദ്വിവിധം തഥാ 
അശുദ്ധശുദ്ധം ചാശുദ്ധ- 
മശുദ്ധാശുദ്ധമുച്യതേ. 


അതിശുദ്ധം ത്രിധാ പശ്ചാ- 
ദ്വരേ ചൈകം വരീയസി 
ഏകമേകം വരിഷ്ഠ്രേഥ 
ശുദ്ധം ബ്രഹ്മവിദി സ്ഥിതം. 


അശുദ്ധശുദ്ധം വിരജ- 
സ്തമേ്ന്യത്‌ സരജസ്തമഃ 
മുമുക്ഷന പ്രഥമം വിദ്യാദ്‌ 
ദ്വിതീയം സിദ്ധികാമിഷു. 


ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സര്‍വ- 
മുദ്ദിശ്യ ജഗതാം ഹിതം 
കരോതി വിധിവത്‌ കര്‍മ്മ 
ബ്രഹ്മവിത്‌ ബ്രഹ്മണി സ്ഥിതഃ. 


സംന്യസ്യ സര്‍വ്വകര്‍മ്മാണി 
സതതം ബ്രഹ്മനിഷ്ഠയാ 
യശ്ചരത്യവനന ദേഹ- 
യാത്രായൈ ബ്രഹ്മവില്വരഃ. 


അന്യേന വേദിതോ വേത്തി 
ന വേത്തി സ്വയമേവ യഃ 
സ വരീയാന്‍ സദാ ബ്രഹ്മ 
നിര്‍വാണമയമശ്നുതേ. 


സ്വയം ന വേത്തി കിഞ്ചിന്ന 
വേദിതോ/പി തഥൈവ യഃ 
സ വരിഷ്ഠഃ സദാവൃത്തി- 
ശൂന്യോ/യം ത്രഹ്മ കേവലം. 


15 


16 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





ഹേയോപാദേയതാ ന ഹൃ- 

സ്യാത്മാ വാ സ്വപ്രകാശകഃ 

ഇതി മത്വാ നിവര്‍ത്തേത 

വൃത്തിര്‍നാവര്‍ത്തതേ പുനഃ. 9 


ഏകമേവാദ്വിതീയം ബ്ര- 

ഹ്മാസ്തി നാന്യന്ന സംശയഃ 

ഇതി വിദ്വാന്‍ നിവര്‍ത്തേത 

ദ്വൈതാന്നവര്‍ത്തതേ പുനഃ. 10 


ഓം തത്‌ സത്‌ 
വ്യാഖ്യാനം 


1. അധ്യാരോപദര്‍ശനം 


ശ്രീനാരായണ ഗുരുദേവന്‍ രചിച്ചിട്ടുള്ള അത്യുത്കൃഷ്ടമായ ഒരദൈത 
വേദാന്തഗ്രന്ഥമാണ്‌ “ദര്‍ശനമാല.” ഉപനിഷത്‌ കാലം മുതല്‍ ആദിശങ്കരന്റെ 
കാലംവരെയുള്ള അദ്വൈത വേദാന്തചര്‍ച്ചകള്‍ ഇതില്‍ സമഞ്ജസമായി 
സംഗ്രഹിച്ചിട്ടുണ്ട്‌. ദര്‍ശനശബ്ദത്തിന്‌ “കാണല്‍” എന്നാണര്‍ത്ഥം. ഒരു വസ്തു 
വിനെ പൂര്‍ണമായും അപൂര്‍ണമായും കാണാവുന്നതാണ്‌. പൂര്‍ണമായ ദര്‍ശ 
നമാണ്‌ സത്യദര്‍ശനം. അപൂര്‍ണ്ണമായ ദര്‍ശനം മിഥ്യാദര്‍ശനവും. ജീവിത 
ത്തിനാശ്രയമായ സത്യത്തെയും പൂര്‍ണ്ണമായോ അപൂര്‍ണ്ണമായോ ദര്‍ശിക്കാ 
വുന്നതാണ്‌. ആദ്യന്തരഹിതവും അനിര്‍വചനീയവുമായ പ്രപഞ്ചം കാണാന്‍ 
തുടങ്ങിയ മനുഷ്യന്‌ തന്റെ ദര്‍ശനം അപൂര്‍വമാണെന്ന്‌ ബോദ്ധ്യപ്പെട്ടതോ 
ടെയാണ്‌ സത്യാന്വേഷണം തുടങ്ങിയത്‌. വസ്തുവിന്റെ അപൂര്‍ണ്ണമായ 
തല്‍ക്കാല ദര്‍ശനത്തില്‍നിന്നും പൂര്‍ണ്ണദര്‍ശനത്തെ കൊതിച്ചുകൊണ്ടുള്ള 
പോക്കാണ്‌ സത്യാന്വേഷണം. അന്വേഷണപഥത്തില്‍ മുമ്പോട്ടു പോകും 
തോറും ഇന്നത്തെ അല്‍പദര്‍ശനം പലപലഘട്ടങ്ങളിലായി വികാസം പ്രാപിച്ച്‌ 
സത്യത്തോടടുക്കുന്നു. വികാസം പ്രാപിക്കുന്നവയാണെങ്കിലും ഈ ഘട്ടങ്ങ 
ളുമെല്ലാം അപൂര്‍ണ്ണ ദര്‍ശനങ്ങള്‍ തന്നെയാണെന്നോര്‍ക്കേണ്ടതാണ്‌. ചിലര്‍ 
ചിലഘട്ടങ്ങളി ലെത്തി മുന്നോട്ടുപോകാന്‍ കൂട്ടാക്കാതെ അവിടത്തെ 
കാഴ്ചയെ സത്യമായി ഭ്രമിക്കുന്നതുകൊണ്ടാണ്‌ സത്യാന്വേഷണമാര്‍ഗത്തില്‍ 
വിവിധ ദര്‍ശനങ്ങളാവിര്‍ഭവിക്കുന്നത്‌. വസ്തുവിന്റെ പൂര്‍ണ്ണദര്‍ശനം സംശ 
യാതീതമായി കൈവന്നിരിക്കുന്നു എന്നു തെളിയിക്കുന്നതുവരെ ഒരു സത്യാ 
ന്വേഷി മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരിക്കേണ്ടതാണ്‌. അദ്വൈത ദര്‍ശനത്തെ 
യാണ്‌ ഉപനിഷത്തുകള്‍ പൂര്‍ണ്ണ ദര്‍ശനമായി അംഗീകരിക്കുന്നത്‌. ഈ പൂര്‍ണ്ണ 
ദര്‍ശനത്തില്‍ എത്തിനില്‍ക്കുന്ന സത്യനിഷ്ഠന്‍ അപൂര്‍ണ്ണദര്‍ശനങ്ങളില്‍പ്പെട്ടു 
നില്‍ക്കുന്ന ജിജ്ഞാസുവിന്‌ അയാളുടെ കാഴ്ചകളെ പൂര്‍ണ്ണദര്‍ശനത്തോടു 
കൂടി കൂട്ടിയിണക്കി വിവരിച്ചുകൊടുക്കുന്നതാണ്‌ വേദാന്തശാസ്ത്രം. ഇങ്ങനെ 


ദര്‍ശനമാല 17 








ജീവിത പ്രതിഭാസത്തിലെ അപൂര്‍ണ്ണദര്‍ശനങ്ങളെ പൂര്‍ണമായ വസ്തുദര്‍ശ 
നത്തോടുകുട്ടിയിണക്കി സതൃദര്‍ശിയായ ഗുരുദേവന്‍ ഒരു ജിജ്ഞാസുവിന്‌ 
വിവരിച്ചു കൊടുക്കാന്‍ ശ്രമിക്കുകയാണ്‌ ദര്‍ശനമാലയില്‍. വേദാന്തശാസ്ത്രം 
ചിരകാലമായി ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെയാണ്‌ ഗുരുദേവന്‍ 
പത്തു ദര്‍ശനങ്ങളിലായി വേര്‍തിരിച്ച്‌ ക്രമപ്പെടുത്തി ഈ കൃതിയില്‍ പ്രതി 
പാദിച്ചിരിക്കുന്നത്‌. ഓരോ ദര്‍ശനവും അനുഷ്ടുപ്പ്‌ വൃത്തത്തില്‍ ലളിതമായ 
സംസ്കൃതഭാഷയില്‍ പത്തു ശ്ലോകങ്ങള്‍ വീതം ഉള്‍ക്കൊള്ളുന്നു. ശ്രദ്ധ 
യോടെ വായിക്കുന്ന ഒരാള്‍ക്ക്‌ വേദാന്തസമുദ്രം കടഞ്ഞെടുത്തു സംഗ്രഹിച്ചി 
രിക്കുന്ന ദിവ്യാമൃതമായി ഈ ഗ്രന്ഥം അനുഭവപ്പെടാതിരിക്കുകയില്ല. ഇതിലെ 
ആദ്യത്തെ ദര്‍ശനമാണ്‌ അധ്യാരോപദര്‍ശനം. 


എന്താണ്‌ അധ്യാരോപം? 


ഉള്ളതില്‍ ഇല്ലാത്തതിനെ ആരോപിച്ചനുഭവിക്കുന്നതാണ്‌ അധ്യാരോ 
പ്രപ്രകിയ. മനുഷ്യന്‍ ചന്ദ്രനില്‍ ഇറങ്ങിയിരിക്കുന്ന ഇക്കാലത്തു ഭൂമിയില്‍ 
നിന്നുകൊണ്ടു കാണുന്ന ചന്ദ്രരൂപം യഥാര്‍ഥത്തില്‍ ഇല്ലാത്തതാണെന്ന്‌ തെളി 
ഞ്ഞുകഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോള്‍ ഭൂമിയില്‍ നിന്നു കാണുന്ന പാലൊളിപ്പു 
നിലാവുപരത്തുന്ന ചന്ദ്രരൂപം പാറകളും അഗ്നിപര്‍വതങ്ങളുംകൊണ്ടു നിറഞ്ഞ 
യഥാര്‍ഥ ചന്ദ്രനില്‍ വെറുതെ ആരോപിച്ചനുഭവിക്കുകയാണ്‌ മനുഷ്യന്‍. ഈ 
മിഥ്യാദര്‍ശനത്തിന്‌ വസ്തുവിന്റെ അകലവും മറ്റുപലതും കാരണമായിരിക്കും. 
ചന്ദ്രനില്‍ ഇറങ്ങിനില്‍ക്കുന്നയാള്‍ക്കും ഭുമിയില്‍നിന്നുകൊണ്ടുള്ള ചന്ദ്ര 
ദര്‍ശനം തികച്ചും മിഥ്യയായ ഒരാരോപമാണ്‌. എങ്കിലും ഭൂമിയില്‍ നില്‍ക്കു 
ന്നവര്‍ക്ക്‌ ഇന്നും പുര്‍ണ ചന്ദ്രന്റെ ദര്‍ശനം ആഹ്ലാദ്രപദമായ ഒരനുഭവമാണ്‌. 
വസ്തുവിനെ പൂര്‍ണമായറിയുമ്പോള്‍ വസ്തുവിന്റെ അപൂര്‍ണ്ണ ദര്‍ശനങ്ങള്‍ 
മിഥ്യയായി ഭവിക്കുന്നുവെന്നുള്ളതിന്‌ ഇവ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്‌. 
ഇങ്ങനെ വസ്തുവിന്റെ അകലം കൊണ്ടും കാഴ്ചയുടെ തകരാറുകൊണ്ടും 
മറ്റുപലകാരണങ്ങളാലും ഉള്ളതില്‍ ഇല്ലാത്ത രൂപങ്ങളെ ആരോപിച്ചനുഭവി 
ക്കുന്ന കര്‍മ്മത്തിനാണ്‌ വേദാന്തം അധ്യാരോപമെന്ന്‌ പറയുന്നത്‌. 


ആത്മാവിലെ പ്രപഞ്ചാധ്യാരോപം 


അദ്വയമായ ആത്മസത്തയില്‍ ഉദിച്ചസ്തമിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച 
ഘടകങ്ങളുടെ സ്വരൂപം വേദാന്തം വിവരിക്കുന്നത്‌ ഈ അധ്യാരോപ്രപ്ര്രി 
യയിലൂടെയാണ്‌. യഥാര്‍ത്ഥചന്ദ്രനില്‍ മിഥ്യാരൂപങ്ങള്‍ ആരോപിച്ചനുഭവിക്കു 
ന്നത്‌ ചന്ദ്രനില്‍ നിന്നും അകന്നു നില്‍ക്കുന്ന മറ്റൊരാളാണ്‌. ആത്മാവില്‍ 
പ്രപഞ്ചരുപങ്ങള്‍ ആരോപിച്ചനുഭവിക്കുന്നത്‌ ആത്മാവുതന്നെയാണെന്നുള്ള 
താണ്‌ പ്രപഞ്ചാധ്യാരോപത്തിലുള്ള വൈശിഷ്ട്യം. എങ്ങനെയായാലും 
ഉള്ളതില്‍ ഇല്ലാത്തതിനെ ആരോപിച്ചനുഭവിക്കുന്നതാണ്‌ അധ്യാരോപം എന്ന 
നിര്‍വ്വചനത്തിന്‌ മാറ്റമില്ലെന്നോര്‍ക്കേണ്ടതാണ്‌. ആത്മാവിലെ പ്രപഞ്ചാധ്യാ 
രോപത്തെ ഒരു നടന്‍ തന്റെമേല്‍ കഥാപാത്രത്തെ ആരോപിച്ചനുഭവിക്കുന്ന 
തിനോടുപമിക്കാം. ഒരു നടന്‍ രാവണവേഷം കെട്ടുന്നുവെന്നിരിക്കട്ടെ. ആദ്യ 


77-2003 2 


18 ശ്രീനാരായണ ഗുരുദേവക്ൃയതികള്‍ സന്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


മായി വേഷം കെട്ടാനുള്ള ആഗ്രഹം വാസനാരുപത്തില്‍ അവനെ ഗ്രസി 
ക്കുന്നു. ഈ വാസനയുടെ ഫലമായി വേഷവിധാനങ്ങള്‍ക്കാവശ്യമായ 
സങ്കല്‍പങ്ങള്‍ ആവിര്‍ഭവിക്കുന്നു. സങ്കല്‍പങ്ങള്‍ വേഷവിധാനങ്ങളുടെ അണി 
യലില്‍ കലാശിക്കുന്നു. ഈ പ്രക്രിയയില്‍ വ്യക്തമായും നാലു ഘടകങ്ങള്‍ 
ഉണ്ടെന്നു കാണാം. രാവണവേഷം കെട്ടാനുള്ള നടന്റെ ശക്തി, ശക്തിയുടെ 
ഫലമായുണ്ടാകുന്ന നിശ്വയരൂപത്തിലുള്ള വാസന, വാസനയുടെ അങ്കുരാ 
കാരങ്ങളായ സങ്കല്‍പങ്ങള്‍, സങ്കല്‍പങ്ങള്‍ ഉളവാക്കുന്ന വേഷവിധാനങ്ങള്‍. 
ഈ പ്രകിയ പൂര്‍ണ്ണമാകുന്നതോടെ നടന്‍ സ്വയം താന്‍ രാവണനാണെന്നുള്ള 
അഭിമാനത്തിന്റെ പൂര്‍ണ്ണതയിലെത്തുന്നു. രംഗത്തെത്തി നടനമാരംഭിക്കു 
മ്പോള്‍ താന്‍ ഒരു നടനാണെന്നുള്ളകാര്യം മിക്കവാറും മറക്കുകയും 
ചെയ്യുന്നു. നടനം തുടങ്ങിക്കഴിഞ്ഞാല്‍ ഏതാണ്ടിതേ പ്രകിയതന്നെ പൂര്‍ത്തി 
യാക്കി തന്റെ മുമ്പില്‍ നില്‍ക്കുന്ന മറ്റൊരു നടനെ രംഭയായും താന്‍ 
നില്‍ക്കുന്ന സ്ഥലത്തെ ദേവലോകമായും സദസ്യരെ ദേവന്മാരായും ഒക്കെ 
ക്കാണാന്‍ നിര്‍ബന്ധിതനായിതിരുന്നതായും കാണാം. ഇത്രയുമൊക്കെയാ 
യാലും നടന്‍ ലേശംപോലും രാവണനായി മാറിയിട്ടില്ലെന്നും രാവണത്വാഭി 
മാനംകൊണ്ട്‌ അയാള്‍ കാട്ടികൂട്ടുന്ന കര്‍മ്മചലനങ്ങളും ഉണ്ടെന്നു കരുതുന്ന 
ചുറ്റുപാടുകളും തല്‍ക്കാലത്തേയ്ക്കുമാത്രം മിഥ്യാകല്‍പ്പിതങ്ങളാണെന്നും 
ആര്‍ക്കാണറിഞ്ഞുകൂടാത്തത്‌? നടനം നിറുത്തി അണിയറയിലേയ്ക്കൊന്നു 
പിന്തിരിയാനാരംഭിച്ചാല്‍ നടനു തന്നെ സ്വയമിതു ബോധ്യപ്പെടുകയും ചെയ്യും. 
താന്‍ പഴയനടന്‍ തന്നെയാണെന്നും രാവണത്വം തന്നില്‍ അല്‍പംപോലും 
ഉണ്ടായിരുന്നില്ലെന്നും അയാള്‍ക്ക്‌ അപ്പോള്‍ തികച്ചും സാക്ഷാത്ക്കരിക്കാന്‍ 
കഴിയുന്നു. പ്രപഞ്ചസൃഷ്ടി പ്രകിയയുടെയും സ്വഭാവമിതാണെന്ന്‌ സത്യത്തെ 
അന്വേഷിച്ച്‌ സാക്ഷാത്ക്കരിച്ചിട്ടുള്ള വേദാന്തികള്‍ക്ക്‌ നല്ലവണ്ണം ധരിക്കാന്‍ 
കഴിഞ്ഞിട്ടുണ്ട്‌. ആത്മനടന്‍ പലതായിപ്പിരിഞ്ഞ്‌ വേഷംകെട്ടി നടിക്കുന്ന 
തല്ക്കാലരുപങ്ങള്‍ മാത്രമാണ്‌ ചന്ദ്രനും സൂര്യനും എന്നുവേണ്ട ബ്രഹ്മാവു 
മുതല്‍ ഉറുമ്പുവരെയുള്ള എല്ലാകാഴ്ചകളും. ഈ പ്രകിയ അതിന്റെ എല്ലാ 
ഘടകങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട്‌ അനുഭൂതിയുടെ ആസ്വാദ്യത 
യോടുകുടി ദര്‍ശനമാലയിലെ അദ്ധ്യാരോപ ദര്‍ശനത്തില്‍ ചര്‍ച്ചചെയ്യപ്പെട്ടിരി 
ക്കുന്നു. അദ്ധ്യാരോപദര്‍ശനത്തിലെ ഒന്നാം പദ്യം നമുക്കു പരിശോധിക്കാം: 


ആത്മാവ്‌ സങ്കല്‍പിച്ചുണ്ടാക്കിയതാണ്‌ പ്രപഞ്ചം 


1. ആസീദഗ്രേസദേവേദം 
ഭുവനം സ്വപ്നവത്‌ പുനഃ 
സസര്‍ജ സര്‍വ്വം സങ്കല്‍പ- 
മാത്രേണ പരമേശ്വരഃ. 
അഗ്രേ ഇദം ഭുവനം - സൃഷ്ടിക്കുമുമ്പ്‌ ഈ പ്രപഞ്ചം; അസദ്‌ ഏവ - 
അവികൃതമായ ബ്രഹ്മംതന്നെ; ആസീത്‌ - ആയിരുന്നു; പുനഃ - വീണ്ടും (അന 
ന്തരം); സ്വപ്നവത്‌ - സ്വപ്നം എന്നപോലെ പരമേശ്വരഃ - പരമേശ്വരന്‍; 


ദര്‍ശനമാല 19 


സങ്കല്‍പമാത്രേണ - സങ്കല്‍പം മാത്രം കൊണ്ട്‌; സര്‍വ്വം സസര്‍ജ്ജ - എല്ലാം 
സൃഷ്ടിച്ചു. 
സൃഷ്ടിക്കുമുമ്പ്‌ ഈ പ്രപഞ്ചം നിര്‍വികാരബ്രഹ്മം തന്നെയായിരുന്നു. 
സ്വപ്നദര്‍ശി സങ്കല്‍പങ്ങളില്‍ക്കുടി എങ്ങനെ സ്വപ്നപ്രപഞ്ചം സൃഷ്ടിച്ചനു 
ഭവിക്കുന്നുവോ അതുപോലെ ജഗത്തിനേകാശ്രയമായ ആ പരമേശ്വരന്‍ 
സങ്കല്‍പ്പംകൊണ്ടുമാത്രം വീണ്ടും പ്രപഞ്ചസംവിധാനം ഉളവാക്കി. 


സൃഷ്ടിക്കുമുമ്പ്‌ പ്രപഞ്ചം എന്തായിരുന്നു? 

ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമുമ്പ്‌ അസത്തായിരുന്നു. ഇവിടെ അസ 
ത്തെന്ന ശബ്ദത്തിന്‌ തികച്ചും ഇല്ലാത്തത്‌ എന്നര്‍ത്ഥം പറയാന്‍ പാടില്ല. 
ശ്രീനാരായണ ഗുരുദേവന്‍ ദര്‍ശനമാലയില്‍ ഉപനിഷദ്വാക്യങ്ങള്‍ പലതും 
അതേപടി ഉദ്ധരിച്ചിട്ടുണ്ടെന്നോര്‍ക്കണം. തൈത്തിരീയോപനിഷത്തിലെ 
ബ്രഹ്മാനന്ദവല്ലിയിലുള്ള ഏഴാം അനുവാകത്തില്‍ ഇങ്ങനെ കാണുന്നു. 
സൃഷ്ടിപ്രകിയ വിവരിക്കുകയാണ്‌. “അസദ്വാ ഇദമഗ്ര ആസീത്‌; തതോ 
വൈസദജായത; തദാത്‌ മാനം സ്വയമകുരുത - അഥവാ ഇത്‌ സൃഷ്ടി 
ക്കുമുമ്പ്‌ അസത്തായിരുന്നു; അതില്‍ നിന്നാണു സത്തുണ്ടായത്‌; അത്‌ തന്നെ 
ത്തന്നെയാണ്‌ ഇങ്ങനെ പലതാക്കിയത്‌” ഈ ഉപനിഷദ്‌ ഭാഗത്തിന്‌ ഭാഷ്യ 
മെഴുതുമ്പോള്‍ ശ്രീ ശങ്കരഭാഗവത്പാദര്‍ ഇങ്ങനെ പറയുന്നു: “അസദിതി 
നാമരൂപ വിശേഷ വിപരീതരുപം അവികൃതം ബ്രഹ്മോച്യതേ; ന പുനരത്ത്യന്ത 
മേവാസത്‌; നഹ്യസതഃ സജ്ജന്മാസ്തി -അസത്തെന്നുള്ളതുകൊണ്ട്‌ നാമരു 
പഭേദങ്ങളൊന്നും പ്രകടമാക്കാത്ത നാമരൂപഹിതമായ, നിര്‍വികാരമായ ബ്രഹ്മ 
ത്തെയാണര്‍ത്ഥമാക്കുന്നത്‌; അല്ലാതെ തീരെയില്ലാത്തത്‌ എന്നര്‍ത്ഥമില്ല. തീരെ 
യില്ലാത്തതില്‍ നിന്ന്‌ ഒന്നും ജനിക്കുക വയ്യല്ലോ.” അപ്പോള്‍ അധ്യാരോപ 
ദര്‍ശനത്തിലെ ഒന്നാം പദ്യത്തിലെ “അസത്‌” എന്ന ശബ്ദത്തിന്‌ നിര്‍വികാ 
രവും ബോധഘനവുമായ ബ്രഹ്മമെന്നാണ്‌ അര്‍ത്ഥം മനസ്സിലാക്കേണ്ടത്‌. 
ബ്രഹ്മശക്തിയായ മായ സങ്കല്‍പരുപത്തില്‍ സ്പന്ദിച്ചുയരുന്നതോടെയാ 
ണല്ലോ ക്രമമായി പ്രപഞ്ചഘടകങ്ങള്‍ ഓരോന്നും രൂപംകൊള്ളുന്നത്‌. 
സ്പന്ദനം നിലച്ചാല്‍ ശക്തിശക്തനില്‍ ഏകീഭവിച്ച്‌ അവ്യക്തഭാവം കൈക്കൊ 
ള്ളുന്നു. ഇതാണ്‌ പ്രളയം. ്രഹ്മശക്തി സ്പന്ദിച്ചുയര്‍ന്നാല്‍ സൃഷ്ടി. ലയി 
ച്ചേകീഭവിച്ചാല്‍ പ്രളയം. ശക്തിയുടെ ഈ സ്പന്ദനലയങ്ങള്‍ അനാദിയായ 
ബ്രഹ്മസത്തയില്‍ അനാദിയായിത്തന്നെ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്ക 
യാണ്‌. അപ്പോള്‍ സൃഷ്ടിക്കുമുമ്പ്‌ പ്രപഞ്ചം ശക്തിരൂപത്തില്‍ ബ്രഹ്മസ്വരൂപ 
ത്തില്‍ ലയിച്ചിരിക്കുകയാണെന്നു സ്പഷ്ടമാണല്ലോ. പ്രപഞ്ചനാമരൂപങ്ങള്‍ 
വേര്‍പെടാതെ അവ ശക്തിരൂപത്തില്‍ ബ്രഹ്മവസ്തുവുമായി ലയിച്ചിരിക്കുന്ന 
അവസ്ഥയ്ക്കാണ്‌ വേദാന്തശാസ്ത്രം അവ്യക്താവസ്ഥയെന്നു പറയുന്നത്‌. 
സൃഷ്ടിപ്രളയങ്ങള്‍ അവ്യക്താവസ്ഥയില്‍ സംഭവിക്കുന്നവയാണെന്ന്‌ ഗീത 
രണ്ടാമധ്യായത്തില്‍ ഭഗവാന്‍ വ്ൃക്തമാക്കിയിട്ടുണ്ട്‌:- 


അഡ്യക്താദീനി ഭുതാനി 
വ്യക്തമദ്ഥ്യാന? ഭാരത 


20 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുരീണാഡ്യാഖ്യാനം - ഭാഗം 1 


അഡവ്യക്തനിധനാന്ധേവ 
തത്ര കാ പരിദേവന. 8.01. 2-28 


അല്ലയോ അര്‍ജ്ജുന, പ്രപഞ്ചഘടകങ്ങള്‍ അവ്യക്താവസ്ഥയില്‍ നിന്നും 
ആരംഭിക്കുന്നു. ഇടയ്ക്കല്പകാലം ഉള്ളവയായി പ്രകാശിക്കുന്നു. വീണ്ടും 
അവ്യക്തത്തില്‍ തന്നെ ലയിക്കുന്നു. ഇവിടെ കരഞ്ഞുഴലാനെന്താണുള്ളത്‌? 
ഇവിടെ അവ്യക്ത ശബ്ദത്തിന്‌ പ്രപഞ്ചനാമരുപങ്ങളൊന്നും പ്രകടമാകാതെ 
യുള്ള അദ്വയ പ്രഹ്മസ്ഥിതിയെന്നുതന്നെയാണ്‌ താല്പര്യം. 


സൃഷ്ടിയുടെ ആവര്‍ത്തനരഹസ്യം 

സൃഷ്ടി ബ്രഹ്മസത്തയില്‍ ശക്തിരുപത്തില്‍ ഒളിഞ്ഞുകിടക്കുന്ന നാമ 
രൂപങ്ങളുടെ ആവര്‍ത്തനമാണ്‌. ശക്തി സ്പന്ദിച്ചുയര്‍ന്നാല്‍ നാമരൂപങ്ങള്‍ 
ഓരോന്നായി പ്രത്യക്ഷപ്പെടും ശക്തി പിന്‍തിരിഞ്ഞ്‌ സ്പന്ദനം നിലപ്പിച്ചാല്‍ 
പ്രപഞ്ചമാകെ മാഞ്ഞുമറയുകയും ബ്രഹ്മസ്വരൂപം അവശേഷിക്കുകയും 
ചെയ്യും. സൃഷ്ടിയുടെ തുടക്കവും ഒടുക്കവും ബ്രഹ്മമാണെന്നര്‍ഥം. വര്‍ണശ 
ബളമായ ചിത്രങ്ങള്‍ രചിച്ചിട്ടുള്ള ഒരു കാന്‍വാസ്‌ നിവര്‍ത്തി വയ്ക്കകുയും 
ഒതുക്കിമടക്കുകയും ചെയ്യുന്നതിനോടാണ്‌ വേദാന്തശാസ്ത്രം സൃഷ്ടിപ്രളയ 
ങ്ങളെ താരതമ്യപ്പെടുത്തുന്നത്‌. കാന്‍വാസ്‌ നിവര്‍ത്തിയാല്‍ ചിത്രങ്ങളെല്ലാം 
പ്രത്യക്ഷപ്പെടും. കാന്‍വാസ്‌ ഒതുക്കി മടക്കിയാല്‍ ചിത്രങ്ങള്‍ മറയും. ഒതുക്കി 
മടക്കുമ്പോള്‍ ഉള്ള ചിത്രങ്ങള്‍തന്നെയാണ്‌ വീണ്ടും കാന്‍വാസ്‌ നിവര്‍ക്കു 
മ്പോള്‍ പ്രത്യക്ഷപ്പെടുന്നത്‌. അതുപോലെ ശക്തിസ്പന്ദനം നിറുത്തി ലയി 
ക്കുമ്പോള്‍ ഏതെല്ലാം നാമരൂപങ്ങള്‍ ലയിക്കുന്നുവോ അതേ നാമരൂപങ്ങള്‍ 
തന്നെയാണ്‌ ശക്തി സ്പന്ദിച്ചുയരുമ്പോള്‍ അടുത്ത സൃഷ്ടിയില്‍ പ്രത്യക്ഷ 
പ്പെടുന്നത്‌. കാന്‍വാസിലെ ചിത്രങ്ങളില്‍ വല്ല മാറ്റവും വരുത്തണമെങ്കില്‍ 
നിവര്‍ന്നിരിക്കുമ്പോള്‍ അതു ചെയ്യാവുന്നതാണ്‌. വേണമെങ്കില്‍ എല്ലാ ചിത്ര 
ങ്ങളും മാച്ചുകളയാന്‍ പോലും കഴിയും. കാന്‍വാസ്‌ മടക്കി കഴിഞ്ഞാല്‍ 
അതൊന്നും സാധ്യമല്ലെന്നു സ്പഷ്ടമാണല്ലോ. അതുപോലെ ശക്തി 
സ്പന്ദിച്ച്‌ സൃഷ്ടിമണ്ഡലത്തില്‍ നില്ക്കുമ്പോള്‍ നാമരുപങ്ങള്‍ക്ക്‌ എന്തുമാ 
റ്റവും വരുത്താം. വേണമെങ്കില്‍ എല്ലാ നാമരൂപങ്ങളേയും മാച്ചുകളയുക 
പോലും ചെയ്യാം. അതാണു മോക്ഷം. ലയിച്ചു കഴിഞ്ഞാല്‍ വീണ്ടും സ്പന്ദിച്ചു 
യരുന്നതുവരെ ഒരു മാറ്റവും സാദ്ധ്യമല്ല. വ്യക്തികളുടെ ഉറക്കവും ഉണര്‍വ്വും 
ഇതിനു ദൃഷ്ടാന്തമാണ്‌. ഉണര്‍ന്നിരിക്കുമ്പോള്‍ ഒരു വ്യക്തിക്ക്‌ തന്റെ സ്വഭാവ 
ങ്ങളില്‍ മാറ്റം വരുത്താന്‍ ശ്രമിക്കാം. ഉറക്കത്തില്‍ അതു സാദ്ധ്യമല്ലെന്നു 
സ്പഷ്ടമല്ലേ. ആരുറങ്ങിയോ അയാള്‍തന്നെ ഉണര്‍ന്നുവരും. സൃഷ്ടിയുടെ 
ഈ ആവര്‍ത്തനസ്വഭാവമാണ്‌ “പുനഃ” എന്ന ശബ്ദംകൊണ്ട്‌ ഗുരുദേവന്‍ 
വ്യക്തമാക്കുന്നത്‌. വീണ്ടും സൃഷ്ടിച്ചു എന്നു പറഞ്ഞാല്‍ ബ്രഹ്മസത്തയില്‍ 
നാമരൂപങ്ങള്‍ എങ്ങനെ ലയിച്ചുവോ അതേ നാമരുപങ്ങളെത്തന്നെ വീണ്ടും 
പുറത്തേക്കു പ്രകടമാക്കി എന്നു ഭാവം. സൃഷ്ടിയുടെ ഈ ആവര്‍ത്തന രഹ 
സ്യവും ഗീത പലയിടത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. 


ദര്‍ശനമാല! 21 


ആബ്രഹ്മഭുവനാല്ലോകാൾ 

പൃനരാവര്‍ത്തിനേോ്ര്‍ജ്ജുന 

മാമുപേത്യതു കൌന്തേയ 

പുനര്‍ജന്മ ന വിദ്യതേ. ഭഗ.ഗീ. 8-16 


അര്‍ജുന, ബ്രഹ്മലോകം മുതല്‍ എല്ലാം പുനരാവര്‍ത്തിക്കുന്നവയാണ്‌. 
ഹേ കുന്തീപുത്ര, എന്നെ പ്രാപിച്ചാല്‍ മാത്രം പിന്നെ പുനര്‍ജ്ജന്മം ഉണ്ടാകു 
ന്നതല്ല. അവ്യക്താവസ്ഥയില്‍ സൃഷ്ടിപ്രളയങ്ങള്‍ ആവര്‍ത്തിക്കുന്നതായി 
എട്ടാമദ്ധ്യായം പതിനെട്ടാം ശ്ലോകത്തില്‍ ഗീത വീണ്ടും ഇങ്ങിനെ വെളിപ്പെ 
ടുത്തുന്നു. 


അധ്യക്താദ്ധ്യക്തയ? സര്വ? 

്രഭവറ്ത്യഹരാഗമേ 

രാത്യാഗമേ പ്രല7യദ്റേ 

തത്രവാവ്യക്തസംജ്ഞകേ. @ഗ.07. 8-18 


പകലിന്റെ അഥവാ സൃഷ്ടിയുടെ അഥവാ ഉണര്‍വ്വിന്റെ ആരംഭത്തോടു 
കൂടി വ്യക്തിനാമരുപങ്ങള്‍ അവ്യക്താവസ്ഥയില്‍ നിന്നും പൊന്തിവരുന്നു. 
രാത്രിയുടെ അഥവാ പ്രളയത്തിന്റെ അഥവാ ഉറക്കത്തിന്റെ ആരംഭത്തോടെ 
അവ വീണ്ടും അവ്യക്താവസ്ഥയില്‍ ലയിക്കുന്നു. സൃഷ്ടി പ്രളയങ്ങള്‍ ബോധ 
ഘനമായ ആത്മസത്തയില്‍ അനാദികാലം മുതല്‍ ആവര്‍ത്തിച്ചു സംഭവിച്ചു 
കൊണ്ടിരിക്കുകയാണെന്ന കാര്യം ഗുരുദേവന്‍തന്നെ ആത്മോപദേശശതക 
ത്തില്‍ ആവര്‍ത്തിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. 


കട്ലിലെഴും തിരപോലെ കായമോരോ- 

ന്നൂടനുടനേറിയുയര്‍ന്നമര്‍ന്നിടുന്നു; 

മുടിവതിനെങ്ങിതു ഹന്ത മുലസംവിത്‌- 

കടലിലജ്രസവ്യമുള്ള കര്‍മ്മമദ്രത! ആത്മോ. ശ. 56 


കടലില്‍ തിരകള്‍ പൊന്തി മറയുന്നതുപോലെ പ്രപഞ്ചഘടകങ്ങള്‍ 
പൊന്തിവന്നു മറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതവസാനിക്കുന്നതല്ല. ഇത്‌ ആദി 
കാരണമായ ബോധസമുദ്രത്തില്‍ അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 
കര്‍മമാണ്‌. 


പ്രപഞ്ചാനുഭവത്തിന്റെ സ്വപ്നതുല്യത്വം 


ഒരവ്യക്താവസ്ഥയില്‍ നിന്ന്‌ നാമരൂപങ്ങള്‍ ആവിര്‍ഭവിക്കഷാന്‍ പറ്റുമോ 
യെന്ന്‌ ചിലര്‍ സംശയിച്ചേക്കാം. മനുഷ്യര്‍ ഈ സൃഷ്ടിരഹസ്യം മിക്കവാറും 
ദിവസേന അനുഭവിച്ചറിയുന്നവരാണ്‌. സ്വപ്നം ഒരു കൊച്ചു പ്രപഞ്ചത്തിന്റെ 
സൃഷ്ടിയാണെന്ന്‌ എല്ലാവരും സമ്മതിക്കുമല്ലോ. നിദ്രയാണ്‌ സ്വപ്നത്തെ 
ഉളവാക്കുന്ന ശക്തി. സ്വപ്നാനുഭവത്തിനുമുന്‍പ്‌ ഈ നിദ്രാശക്തി സ്വപ്ന 
ദ്ഷ്ടാവിനെ തികഞ്ഞ ഒരവ്യക്താവസ്ഥയില്‍ അകപ്പെടുത്തുകയാണല്ലോ 
ചെയ്യുന്നത്‌. സ്വപ്നം തുടങ്ങുന്നതിനുമുന്‍പ്‌ അവ്യക്താവസ്ഥയില്‍ എത്തി 


22 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


നില്ക്കുന്ന ഈ ദ്രഷ്ടാവുമാത്രമാണുള്ളത്‌. ആത്മാവിന്റെ സ്വരൂപാനുഭവത്തെ 
പ്പോലും മറച്ചുകളയുന്നതാണല്ലോ ഉറക്കത്തിലെ അവ്യക്താവസ്ഥ. ഈ അവ്യ 
ക്താവസ്ഥയില്‍ നിന്നാണ്‌ സ്വപ്നാനുഭവത്തിലെ എല്ലാ നാമരുപങ്ങളും 
പൊന്തിവരുന്നത്‌. ഇവിടെ സ്വപ്നപ്രപഞ്ചത്തിലെ എല്ലാ നാമരൂപങ്ങളും അവ്യ 
ക്താവസ്ഥയില്‍ എത്തിനില്‍ക്കുന്ന ദ്രഷ്ടാവ്‌ തന്നെത്തന്നെ പലതാക്കി 
കാണുന്ന കാഴ്ചകളാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. പക്ഷേ സ്വപ്നം കണ്ടു 
കൊണ്ടിരിക്കുമ്പോള്‍ ഈ രഹസ്യം അറിയാന്‍ പറ്റുന്നതല്ല. കണ്ടനുഭവിച്ചു 
കൊണ്ടിരിക്കുന്ന വേളയില്‍ സ്വപ്നം വാസ്തവമാണെന്നാണ്‌ തോന്നുക. 
സ്വപ്നത്തില്‍നിന്നും ഉണര്‍ന്നുകഴിയുമ്പോഴാണ്‌ സ്വപ്നം നിദ്രാശക്തി തന്നെ 
ത്തന്നെ പലതാക്കി കാണിച്ച ഒരിന്ദ്രജാലമായിരുന്നുവെന്ന്‌ ദ്രഷ്ടാവിനു വെളി 
പ്പെടുന്നത്‌. ഇതുപോലെ ബോധഘനമായ പരമാത്മവസ്തുവിനെ മായാശക്തി 
ആദ്യമായി ഒരവ്യക്താവസ്ഥയില്‍ കൊണ്ടെത്തിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭ 
ത്തില്‍ ആത്മാവിന്റെ ഉത്കടമായ സ്വരൂപബോധം മറയ്ക്കപ്പെടുന്നതു 
കൊണ്ടാണ്‌ ഈ ഘട്ടത്തെ അവ്യക്താവസ്ഥയെന്നു വിളിക്കുന്നത്‌. ഉത്കട 
മായ സ്വരൂപബോധമുള്ളപ്പോള്‍ അഖണ്ഡാനുഭൂതിയല്ലാതെ നാമരൂപാനുഭവ 
ങ്ങളുടെ പ്രശ്നമേയുദിക്കുന്നില്ല. ഇങ്ങിനെ സൃഷ്ടിയുടെ തൊട്ടുമുന്‍പ്‌ അവ്യ 
ക്താവസ്ഥയില്‍പെട്ടു നില്‍ക്കുന്ന പരമാത്മാവിനെയാണ്‌ വേദാന്തം ഈശ്വരന്‍ 
എന്നു വിളിക്കുന്നത്‌. ഈ അവ്യക്താവസ്ഥയില്‍നിന്നും സങ്കല്പങ്ങള്‍ 
സ്പന്ദിച്ചുയരുന്നു. സങ്കല്പങ്ങളുടെ ആവിര്‍ഭാവത്തോടെ പരമാണു മുതല്‍ 
സാരയുഥ ഘടകങ്ങള്‍ വരെയുള്ള പ്രപഞ്ചദൃശ്യങ്ങള്‍ അനുഭവവിഷയമായി 
ത്തീരുകയും ചെയ്യുന്നു. ഈ സൃഷ്ടിഘട്ടങ്ങളെല്ലാം സങ്കല്പനിരോധം അഭ്യ 
സിച്ച്‌ ആത്മസത്തയില്‍ തിരിച്ചെത്തി ഉണരാന്‍ യത്നിക്കുന്ന ധീരനായ സത്യാ 
ന്വേഷിക്ക്‌ നേരിട്ടു ബോധ്യപ്പെടാവുന്നവയാണ്‌. എന്നാല്‍ സ്വപ്നാനുഭവവേ 
ളയില്‍ സ്വപ്നത്തെ അറിയാന്‍ കഴിയാതിരിക്കുന്നതുപോലെ സൃഷ്ടിയിലെ 
നാമരുപങ്ങളില്‍ ഭ്രമിച്ചു കഴിയുന്ന ഒരു ലാകികന്‍ ഈ സൃഷ്ടി രഹസ്യങ്ങ 
ളൊന്നും വെളിപ്പെട്ടുകിട്ടുന്നതല്ല. ഉണര്‍ന്നാലല്ലാതെ സ്വപ്നരഹസ്യം വെളി 
പ്പെടുന്നതല്ല. അതുപോലെ ആത്മസാക്ഷാത്കാരം നേടുന്നതുവരെ സൂര്യ 
നിലോ ചന്ദ്രനിലോ പോയാലും പ്രപഞ്ചരഹസ്യം വെളിപ്പെട്ടു കിട്ടുന്നതല്ല. 
ഇക്കാര്യം സാക്ഷാത്കരിച്ചു ബോദ്ധ്യപ്പെട്ടതുകൊണ്ടു തന്നെയാണ്‌ “സ്വപ്ന 
വത്‌” എന്ന പദം ഗുരുദേവന്‍ പ്രസ്തുത പദ്യത്തില്‍ പ്രയോഗിച്ചിരിക്കുന്നത്‌. 


പരമേശ്വരസങ്കല്പമാണ്‌ പ്രപഞ്ചം 


സൃഷ്ടിക്കായി മായാശക്തിയെ ആവിഷ്കരിച്ച്‌ അവ്യക്താവസ്ഥയി 
ലെത്തി നില്ക്കുന്ന പരമാത്മാവിനെയാണ്‌ വേദാന്തം ഈശ്വരനെന്നു വിളിക്കു 
ന്നതെന്ന്‌ നാം കണ്ടുവല്ലോ. അന്തര്‍മുഖമായി പ്രപഞ്ചരഹസ്യം ആരാഞ്ഞി 
ട്ടുള്ള സത്യാന്വേഷികള്‍ക്ക്‌ വ്യക്തമായി പ്രപഞ്ചാനുഭവത്തിലെ നാലു ഘട്ട 
ങ്ങള്‍ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്‌. പുറമേ കാണുന്ന ജഡദൃശ്യങ്ങള്‍, അവയ്ക്കു 
പിന്നില്‍ വിവിധ സങ്കല്പതലങ്ങള്‍, എല്ലാ സങ്കല്പതലങ്ങള്‍ക്കും പിന്നിലായി 
ഒരവ്യക്താവസ്ഥ, അതിനുമപ്പുറം അഖണ്ഡാദ്വയാനുഭൂതി തിങ്ങുന്ന പരമാ 


ദര്‍ശനമാല 23 





ത്മാവ്‌. അഖണ്ഡാദ്വയാനുഭൂതി തിങ്ങുന്ന പരമാത്മതലമാണ്‌ പൂര്‍ണസത്യാനു 
ഭൂതിതലം. അവിടെ പ്രപഞ്ചാനുഭവം പൂര്‍ണമായി ഒടുങ്ങുന്നതുകൊണ്ട്‌ 
സൃഷ്ടിസ്ഥിതിസംഹാരങ്ങളുടെ പ്രശ്നമേയുദിക്കുന്നില്ല. അതുകൊണ്ടാണ്‌ 
സൃഷ്ടിയുടെ ആദ്യതലമായി വേദാന്തശാസ്ത്രം അവ്യക്താവസ്ഥയെ കണ 
ക്കാക്കുന്നത്‌. ഈ അവ്യക്താവസ്ഥയിലെത്തി നില്ക്കുന്ന പരമാത്മാവിനെ 
വേദാന്തശാസ്ത്രം ഈശ്വരനെന്നു വിളിക്കുന്നു. ഗുരുദേവന്‍ പ്രസ്തുത പദ്യ 
ത്തില്‍ “‘പരമേശ്വര്‌നെന്നു വിളിക്കുന്നതും ഈ പരമാത്മാവിനെത്തന്നെ. സകല 
പ്രപഞ്ചഘടകങ്ങളും അവ്യക്താവസ്ഥയില്‍ പൊന്തിവന്ന്‌ അവിടെ നിലനിന്ന്‌ 
അവിടെത്തന്നെ മറയുന്നവയാണെന്നു നാം കണ്ടുവല്ലോ. എല്ലാ പ്രപഞ്ചഘട 
കങ്ങളുടെയും സൃഷ്ടിസ്ഥിതിലയങ്ങള്‍ക്ക്‌ ഏക കാരണമായതുകൊണ്ടാണ്‌ 
അവ്യക്താവസ്ഥയിലെ ഈശ്വരന്‍ പരമേശ്വരനാമത്തിനര്‍ഹനായിത്തീരുന്ന 
ത്‌. സൃഷ്ടിഘടകങ്ങളോടു ബന്ധപ്പെടുമ്പോഴാണ്‌ പരമാത്മാവിന്‌ ഈശ്വര 
ശബ്ദം അര്‍ഥവത്തായിത്തീരുന്നത്‌. രക്ഷിതാവ്‌, നിയന്താവ്‌ എന്നൊക്കെയാണ്‌ 
ഈശ്വരശബ്ദത്തിനര്‍ഥം. നിയന്ത്രിക്കപ്പെടാന്‍ വസ്തുക്കളുള്ളപ്പോഴല്ലേ നിയ 
ന്താവിന്റെ ആവശ്യമുള്ളൂ. അവ്യക്താവസ്ഥയില്‍ പെട്ടുനില്‍ക്കുന്ന പരമാത്മാ 
വിനെ മാണ്ഡുക്യോപനിഷത്ത്‌ വിവരിക്കുന്നതു നോക്കുക: “ഏഷ സര്‍വ്വേ 
ശ്വരഃ ഏഷ സര്‍വ്വജ്ഞഃ ഏഷോഅന്തര്യാമയേഷയോനിഃ സര്‍വ്വസ്ൃപ്രഭവാപ്യ 
യാഹിഭൂതാനാം- ഇവന്‍ സര്‍വ്വേശ്വരനാണ്‌, ഇവന്‍ സര്‍വ്വജ്ഞനാണ്‌, ഇവ 
നന്ത്യര്യാമിയാണ്‌. ഇവന്‍ എല്ലാറ്റിന്റെയും ഉത്പത്തിസ്ഥാനമാണ്‌. ഇവനാണ്‌ 
പ്രപഞ്ചഘടകങ്ങളുടെയെല്ലാം സൃഷ്ടി പ്രളയങ്ങള്‍, ഉപനിഷത്സമ്മതനായ 
ഈ സര്‍വ്വേശ്വരനെത്തന്നെയാണ്‌ ഗുരുദേവന്‍ “പരമേശ്വര” എന്ന്‌ പദ്യത്തില്‍ 
ചുണ്ടിക്കാണിച്ചിരിക്കുന്നത്‌. അവ്യക്താവസ്ഥയില്‍ വിവിധ സങ്കല്പതലങ്ങള്‍ 
പൊന്തുന്നതോടെയാണ്‌ പ്രപഞ്ചദ്ൃശ്യങ്ങള്‍ അനുഭവവിഷയമാകുന്നത്‌. 
പ്രാണന്‍, അഹങ്കാരം, ചിത്തം, ബുദ്ധി, മനസ്സ്‌ ഇവയെല്ലാം ഈ സങ്കല്പതല 
ങ്ങളില്‍പെടുന്നു. ഒരു യോഗിക്കുണ്ടാവുന്ന എല്ലാ സിദ്ധികളും ഈ സങ്കല്പ 
തലങ്ങളില്‍പെടുന്ന പ്രപഞ്ചാനുഭവങ്ങളാണ്‌. സങ്കല്പം കൂടാതെ പ്രപഞ്ചാ 
നുഭവം സാദ്ധ്യമല്ലെന്ന്‌ അല്പം ചിന്തിക്കുന്ന ആര്‍ക്കും ബോധ്യപ്പെട്ടുകിട്ടും. 
സങ്കല്പതലങ്ങളും ബാഹൃദൃശ്യങ്ങളും വിത്തും വൃക്ഷവുമെന്നപോലെ പ്രപ 
ഞ്ചാനുഭവത്തിലെ സാപേക്ഷങ്ങളായ സൂക്ഷ്മസ്ഥുലഘട്ടങ്ങളാണ്‌. സങ്കല 
പങ്ങളെക്കുടാതെ പ്രപഞ്ചത്തിന്റെയോ പ്രപഞ്ചത്തെക്കൂടാതെ സങ്കല്പങ്ങ 
ളുടേയോ നിലനില്പ്‌ സാധ്യമേയല്ല. മഹത്തായ ഈ സൃഷ്ടി രഹസ്യമാണ്‌ 
“സസര്‍ജ്ജ സര്‍വ്വം സങ്കല്പമാത്രേണ പരമേശ്വരഃ” എന്ന്‌ ഗുരുദേവന്‍ പ്രഖ്യാ 
പിച്ചിരിക്കുന്നത്‌. സൃഷ്ടിച്ചു എന്നതിന്‌ തന്നില്‍ ഒളിഞ്ഞുകിടന്നവയെ പ്രകട 
മാക്കി എന്നാണര്‍ഥം. ഈ സൃഷ്ടി രഹസ്യങ്ങളെല്ലാം ഇനിയുള്ള പദ്യങ്ങള്‍ 
ചര്‍ച്ച ചെയ്യുമ്പോള്‍ കൂടുതല്‍ വ്യക്തമായി കിട്ടുന്നതാണ്‌. 


പ്രപഞ്ചാനുഭവത്തിലെ നാലു തലങ്ങള്‍ 


ഒരു ബോധസത്തയുടെ അനുഭവമാണ്‌ പ്രപഞ്ചം. ഈ അനുഭവത്തിന്റെ 
രഹസ്യം അന്തര്‍മ്മുഖമായി പരിശോധിക്കുന്നവര്‍ക്കു വ്യക്തമായ നാലനുഭ 


24 ശ്രീനാരായണ ധുരുദേവക്യതികള്‍ി സമദ്ധുര്ണവ്യാഖ്യാനം - ഭാഗം Il 





വഘട്ടങ്ങള്‍ വെളിപ്പെട്ടുകിട്ടുന്നു. പുറമേ കാണപ്പെടുന്ന കാഴ്ചകള്‍, അവയെ 
കണ്ടനുഭവിക്കുന്ന സങ്കല്പങ്ങള്‍, സങ്കല്പങ്ങൾക്കു പിന്നില്‍ നാമരൂപരഹിത 
മായ ഒരവ്യക്താവസ്ഥ, അതിനും പിന്നില്‍ അഖണ്ഡാദ്വയയബോധവസ്തു. ഈ 
നാലനുഭവതലങ്ങളും നാം ഒന്നാം പദ്യത്തിന്റെ വ്യാഖ്യാനത്തില്‍ വെളിപ്പെടു 
ത്തിയിട്ടുണ്ട്‌. വേണമെങ്കില്‍ ഇവയെ നമുക്ക്‌ ബാഹൃദൃശ്യതലം, സങ്കല്പ 
തലം അവ്യക്തതലം, അഖണ്ഡബോധതലം എന്ന്‌ പേരിട്ട്‌ വേര്‍തിരിക്കാം. 
പുറമേ കാണപ്പെടുന്ന സൂര്യചന്ദ്രാദി എണ്ണമറ്റ കാഴ്ചകളുടെ ദര്‍ശനത്തോടെ 
യാണല്ലോ ഇവയുടെ രഹസ്യമെന്തെന്ന ജിജ്ഞാസ ആരംഭിക്കുന്നത്‌. 
അന്തര്‍മ്മുഖമായി ഈ രഹസ്യം അന്വേഷിക്കാന്‍ തുടങ്ങുന്നയാള്‍ക്ക്‌ പുറമേ 
കാണപ്പെടുന്ന കാഴ്ചകള്‍ക്കു തൊട്ടുപിന്നില്‍ തെളിയുന്ന അനുഭവതലമാണ്‌ 
സങ്കല്പതലം. സങ്കല്‍പമെന്നാലെന്താണ്‌? നാമരൂപങ്ങളോടുകൂടിയ അനുഭ 
വമാണ്‌ സങ്കല്പം. ഒരാള്‍ സൂര്യനെ അറിയുന്നുവെന്ന്‌ പറഞ്ഞാല്‍ സൂര്യന്റെ 
രൂപവും “സൂര്യന്‍” എന്ന ശബ്ദവും ഉള്ളില്‍ പതിഞ്ഞനുഭവിക്കുന്നു 
എന്നാണര്‍ഥം. പ്രപഞ്ചവസ്തുക്കളെക്കുറിച്ചുള്ള ഏതറിവും ഇത്തരം അനു 
ഭവമാണ്‌. ഈ സങ്കല്പം ഉള്ളിലുണ്ടാകുന്നില്ലയോ പ്രപഞ്ചവസ്തുക്കളൊന്നും 
അനുഭവിക്കപ്പെടുകയില്ല. ഇതാര്‍ക്കാണ്‌ ചിന്തിച്ചറിയാന്‍ കഴിയാത്തത്‌? ചുരു 
ക്കത്തില്‍ സങ്കല്പമുണ്ടോ പ്രപഞ്ചാനുഭവമുണ്ട്‌. സങ്കല്പമില്ലയോ പ്രപഞ്ചാ 
നുഭവമില്ല. ആരെവിടെ പ്രപഞ്ചത്തെ അനുഭവിച്ചാലും നിയമമിതാണ്‌. 
അത്യന്തം ലളിതമായ ഈ അനുഭവരഹസ്യമാണ്‌ ഗുരുദേവന്‍ ഒന്നാം പദ്യ 
ത്തില്‍ “സസര്‍ജ്ജ സര്‍വ്വം സങ്കല്പമാത്രേണ പരമേശ്വരഃ” എന്ന്‌ പ്രഖ്യാപി 
ച്ചത്‌. ഇങ്ങനെ ബാഹൃദൃശ്യങ്ങള്‍ക്കു തൊട്ടുപിന്നില്‍ നില്‍ക്കുന്ന സങ്കല്പത 
ലത്തിന്‌ പ്രപഞ്ചസൃഷ്ടിയോടുള്ള ബന്ധം വെളിപ്പെടുത്തിയിട്ട്‌ ഈ സങ്ക 
ല്പതലത്തിന്റെ ആവിര്‍ഭാവം എവിടെ നിന്നാണ്‌ എന്ന കാര്യം വ്യക്തമാക്കു 
കയാണ്‌ ഗുരുദേവന്‍ അടുത്ത പദ്യത്തില്‍. 


സങ്കല്പങ്ങളുടെ സുക്ഷ്മരുപം വാസനയാണ്‌ 


2. വാസനാമയമേവാദാ- 
വാസീദിദമഥ പ്രഭുഃ 
അസ്യജന്മായയാ സ്വസ്യ 
മായാവീവാഖിലം ജഗത്‌. 
ആദ - നാമരുപങ്ങളായി വേര്‍തിരിയുന്നതിനുമുമ്പ്‌; ഇദം - ഇത്‌, ഈ 
കാണപ്പെടുന്ന പ്രപഞ്ചം; വാസനാമയം - വാസനാമയമായി; ആസീദ്‌ ഏവ - 
സ്ഥിതിചെയ്തിരുന്നു തന്നെ; അഥ - അനന്തരം; പ്രഭു - സര്‍വ്വജ്ഞനായ 
ഈശ്വരന്‍; മായാവീ ഇവ - ഒരൈന്ദ്രജാലികനെപ്പോലെ; സ്വസ്യ മായയാ - 
തന്റെ ശക്തിയായ മായയെ സമാശ്രയിച്ചുകൊണ്ട്‌; അഖിലം ജഗത്‌ - മുഴു 
വന്‍ പ്രപഞ്ചത്തെയും; അസ്യജത്‌ - ഉണ്ടാക്കി; നാമരൂപങ്ങളാക്കി വേര്‍തി 
രിച്ചു. 
നാമരുപങ്ങളായി വേര്‍തിരിയുന്നതിനുമുമ്പ്‌ ഇക്കാണുന്ന പ്രപഞ്ചം 
വാസനാരുപത്തില്‍ ഉണ്ടായിരുന്നതുതന്നെ. പിന്നീട്‌ സര്‍വജ്ഞനായ ഈശ്വ 


ദര്‍ശനമാല 25 





രന്‍ ഒരിന്ദ്രജാലക്കാരനെപ്പോലെ തന്റെ ശക്തിയായ മായയെ സമാശ്രയിച്ചു 
കൊണ്ട്‌ മുഴുവന്‍ പ്രപഞ്ചത്തെയും ഇങ്ങനെ നാമരൂപങ്ങളാക്കി വേര്‍തി 
രിച്ചു. 

ഒരു നടന്‍ കഥാപാത്രത്തെ തന്നില്‍ ആരോപിച്ചനുഭവിക്കുന്നതുപോലെ 
യാണ്‌ ബോധസ്വരൂപമായ ആത്മാവ്‌ പ്രപഞ്ചദൃശ്യങ്ങളെ തന്നില്‍ ആരോപി 
ച്ചനുഭവിക്കുന്നതെന്ന്‌ നാം കണ്ടുവല്ലോ. “എനിക്കഭിനയിക്കണം” എന്ന്‌ നിശ്ചയ 
രൂപത്തില്‍ നടനില്‍ ഒളിഞ്ഞു കിടക്കുന്ന ആഗ്രഹമാണ്‌ സന്ദര്‍ഭം കിട്ടുമ്പോള്‍ 
സങ്കല്പരുപത്തില്‍ പൊന്തിവരുന്നത്‌. ഈ ആഗ്രഹമാണ്‌ വാസന. ആഗ്രഹം 
പ്രകടമായാല്‍ സങ്കല്പം. ലയിച്ച്‌ ഒളിവിലായാല്‍ വാസന. ഇതാണ്‌ നിയമം. 
നടന്‍ അംഗീകരിക്കുന്ന വേഷങ്ങള്‍ക്കു തുല്യമാണ്‌ ആത്മനടന്‍ ബാഹൃശരീ 
രങ്ങള്‍. നടന്റെ കഥാപാത്ര സങ്കല്പങ്ങള്‍ പോലെ ശരീരങ്ങളെ അതാതിനു 
യോജിച്ച സങ്കല്പങ്ങളാണ്‌ പ്രവര്‍ത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നതെന്നും 
സ്പഷ്ടം. വ്യക്തികളില്‍ ഈ സങ്കല്പം ലയിച്ചുചേരുന്ന ഒരിടവും വ്യക്ത 
മായി കാണ്മാനുണ്ട്‌. അതാണ്‌ ഗാഡനിദ്ര. ഗാഡ്രനിദ്രയില്‍ ആത്മാവും 
അതിനെ മറയ്ക്കുന്ന ഒരിരുണ്ട ആവരണവുമാണുള്ളത്‌. വ്യക്തിയുടേതായ 
സങ്കല്പങ്ങള്‍ മുഴുവന്‍ ലയിച്ചുണ്ടാകുന്ന വാസനാപടലമാണ്‌ ഈ ആവര 
ണം. ഉണരുമ്പോള്‍ ഈ വാസനാപടലത്തില്‍നിന്നുതന്നെ സങ്കല്പങ്ങള്‍ മുള 
ച്ചുവരുന്നതും നിത്യാനുഭവമാണല്ല്ലോ. വ്യക്തിയില്‍ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 
സങ്കല്പങ്ങളുടെ ഈ ലയോദയങ്ങള്‍ അനിയന്ത്രിതങ്ങളാണ്‌. എന്നാല്‍ 
ബോധപൂര്‍വ്വം സങ്കല്പങ്ങളെ നിയന്ത്രിക്കാന്‍ ശ്രമിച്ചിട്ടുള്ള സത്ൃദര്‍ശികള്‍ക്ക്‌ 
സങ്കല്പങ്ങളുടെ പിന്നില്‍ അത്യത്ഭുതകരമായ മറ്റൊരു വാസനാതലമു 
ണ്ടെന്നു കാണാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. സങ്കല്പങ്ങള്‍ നിരോധിക്കപ്പെടുന്നതോടെ 
പ്രകാശം ഇടതിങ്ങുന്ന ഒരന്തര്‍മ്മണ്ഡലം ദൃശ്യമായിത്തീരുന്നു. ഇടതിങ്ങിയ 
പ്രകാശവും ആനന്ദവുമാണ്‌ ഈ അന്തര്‍മ്മണ്ഡലത്തിന്റെ സ്വരൂപം. ഇവിടെ 
യെത്തിനില്ക്കുന്ന ബോധത്തിന്‌ എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും ഒരേ സത്യ 
ത്തിന്റെ വിവിധഭാവങ്ങളാണെന്ന്‌ സ്പഷ്ടമായും അനുഭവിക്കാന്‍ കഴിയുന്നു. 
പ്രപഞ്ചവാസന നിശ്ശേഷം മാഞ്ഞുപോകുന്നില്ല. എന്നാല്‍ വസ്തുവൊന്നേ 
യുള്ളൂവെന്ന്‌ ഉറപ്പായ അനുഭവം. താന്‍ തന്നെയാണ്‌ പലതായി പ്രകാശി 
ക്കുന്നത്‌ എന്ന അനുഭവത്തില്‍ അനന്തമായ ആനന്ദം ആന്വദിച്ചുകൊണ്ട്‌ 
ബുദ്ധിനിശ്ചലയായി സുഖമയമായ ഒരവ്യക്താവസ്ഥയില്‍ ആണ്ടുപോകുന്നു. 
ശാസ്ത്രം ഈ അവസ്ഥയെ വിശുദ്ധസത്ത്വമണ്ഡലം എന്നാണ്‌ വിളിക്കുന്ന 
ത്‌. ബ്രഹ്മശക്തി സൃഷ്ടിക്കുമുതിര്‍ന്നാല്‍ അവളുടെ ആദ്യത്തെ പ്രകടഭാവ 
മാണിത്‌. ്രഹ്മസത്തയുടെ അഖണ്ഡാനുഭവത്തെ ലേശമൊന്നു മറച്ചുകൊ 
ണ്ടാണ്‌ ഈ സത്ത്വാവരണമാവിര്‍ഭവിക്കുന്നത്‌. ഈ സത്ത്വാവരണത്തെയാണ്‌ 
ശാസ്ത്രം നിഷ്കൃഷ്ടമായി “മായ” എന്നു വിളിക്കുന്നത്‌. സര്‍വ്വപ്രപഞ്ചസ്യ 
ഷ്ടിക്കും ആവശ്യമായ വാസന സൂക്ഷ്മരൂപത്തില്‍ ഈ സത്വമണ്ഡലത്തില്‍ 
ഒളിഞ്ഞുകിടക്കുന്നു. സത്ത്വസ്വരൂപിണിയായ മായയില്‍ ഒളിഞ്ഞിരിക്കുന്ന 
ബ്രഹ്മാംശത്തെയാണ്‌ വേദാന്തശാസ്ത്രം “ഈശ്വരന്‍” എന്നു വിളിക്കുന്നത്‌. 
മായോപഹിതചൈതന്യമാണീശ്വരന്‍. സത്ത്വഗുണ പ്രധാനമായ അവ്യക്താ 


26 ഗശ്ശീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


വസ്ഥയില്‍ ആണ്ടിരിക്കുന്ന ര്രഹ്മാംശത്തെത്തന്നെയാണ്‌ പുരാണങ്ങള്‍ 
“വിഷ്ണു” എന്ന്‌ പേരുചൊല്ലി വിളിക്കുന്നതും. പുരാണങ്ങളിലെ വിഷ്ണുവും 
വേദാന്തശാസ്ത്രത്തിലെ ഈശ്വരനും ഒന്നാണെന്നര്‍ഥം. ഈശ്വരന്‍ തന്നെ 
മൂടിയിരിക്കുന്ന മായയാകുന്ന മൂടുപടത്തെക്കുടെ ഉപേക്ഷിച്ചാല്‍ സ്വയം 
അഖണ്ഡാദ്വയ ബ്രഹ്മമായിത്തീരുന്നതാണ്‌. അഖണ്ഡബോധസ്വരൂപമായ 
്രഹ്മത്തിന്റെ ഒരംശത്തില്‍ ശക്തി ഒരു സത്ത്വാവരണമുളവാക്കിയതോടെ 
ഈശ്വരന്‍ ആവിര്‍ഭവിച്ചു. ഇവിടെ ഈശ്വരന്റെ കാരണശരീരമാണ്‌ “മായ്‌. 
ഈശ്വരന്റെ യോഗനിദ്രയാണ്‌ അവ്യക്താവസ്ഥ. പരമസത്യത്തോടു തൊട്ടുനി 
ല്ക്കുന്ന സ്ഥിതിയായതുകൊണ്ടാണ്‌ “യോഗനിദ്ര” എന്നതിനു പേരിട്ടിരിക്കു 
ന്നത്‌. വ്യക്തിയുടെ നിദ്രയില്‍നിന്നും സ്വപ്നസങ്കല്പങ്ങള്‍ മുളയ്ക്കുന്നതു 
പോലെ ഈ യോഗനിദ്രയില്‍ നിന്നാണ്‌ എല്ലാ പ്രപഞ്ചസങ്കല്പങ്ങളും മുള 
ക്കുന്നത്‌ പ്രപഞ്ചസങ്കല്പങ്ങളുടെ മുഴുവന്‍ ബീജരുപമായ ഈ അവ്യക്താവ 
സ്ഥയെ സ്വയം സാക്ഷാത്കരിച്ചു കണ്ടശേഷം തന്നെയാണ്‌ “നാമരുപങ്ങ 
ളായി വേര്‍തിരിയുന്നതിനു മുന്‍പ്‌ ഇക്കാണുന്ന പ്രപഞ്ചം വാസനാരൂപത്തില്‍ 
ഉണ്ടായിരുന്നതു തന്നെ” എന്നു ഗുരുദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ഈശ്വരന്‍ പ്രഭുവാണ്‌ 


ഒരു സ്വര്‍ണപ്പണിക്കാരന്‍ ആഭരണമുണ്ടാക്കുമ്പോള്‍ പണിക്കാരന്‍ നിമി 
ത്തകാരണവും സ്വര്‍ണം ഉപാദാനകാരണവുമാണ്‌. അതുപോലെ പ്രപഞ്ച 
നിര്‍മിതിയില്‍ സത്ത്വരുപിണിയായ മായയുടെ മൂടുപടം ധരിച്ചിരിക്കുന്ന ബോധ 
വസ്തു നിമിത്തകാരണവും മുടുപടമയി വിലസുന്ന മായ ഉപാദാനകാരണവു 
മാണെന്നറിയേണ്ടതാണ്‌. സ്വര്‍ണം വേണ്ടത്രയുണ്ടെങ്കില്‍ വിദഗ്ധനായ പണി 
ക്കാരന്‍ ആഭരണങ്ങളെ സംബന്ധിച്ചിടത്തോളം സര്‍വ്വജ്ഞനാണ്‌. ഏതാഭര 
ണവും ആവശ്യക്കാരന്റെ ഇഷ്ടമനുസരിച്ചുണ്ടാക്കിക്കൊടുക്കാന്‍ അയാള്‍ക്കു 
പ്രയാസമില്ല. ആഭരണ നിര്‍മിതിയില്‍ അയാള്‍ പ്രഭുവാണ്‌. ്രകര്‍ഷേണ 
എന്തും ഭവിപ്പിക്കാന്‍ ആയാള്‍ക്കു കഴിവുണ്ട്‌. ്രപഞ്ചോപാദാനകരണമായ 
മായയെ അംഗീകരിച്ച ഈശ്വരന്റെ കഥയും ഇതു തന്നെ. മായയില്‍നിന്നും 
സങ്കല്പാനുസരണം എന്തിനും രൂപം നല്‍കാന്‍ ഈശ്വരനു കഴിവുണ്ട്‌. 
ലോകമോ ജീവിതമോ എങ്ങനെയുള്ളതു വേണമെങ്കിലും സങ്കല്പശക്തി 
യുണ്ടെങ്കില്‍ അതുഭവിക്കും. അനന്തവും അനിര്‍വ്വചനീയവുമായ ഈ 
പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നവര്‍ക്ക്‌ ഈശ്വരശക്തി രഹിക്കാവുന്നതല്ലേ 
യുള്ളൂ. ചുരുക്കത്തില്‍ സൃഷ്ടിക്കായി മായയെ അംഗീകരിച്ചു നില്ക്കുന്ന 
ഈശ്വരന്‍ സര്‍വ്വജ്ഞനും സര്‍വ്വശക്തനും സര്‍വ്വവ്യാപിയുമാണെന്നറിയേണ്ട 
താണ്‌. ശ്രീ ശങ്കരഭഗവത്പാദര്‍ സര്‍വ്വവേദാന്തസിദ്ധാന്തസാരസംഗ്രഹത്തില്‍ 
ഈശ്വരനെ വിവരിച്ചിരിക്കുന്നതു നോക്കുക:- 


മായോപഹിതമകെതന്യം സാഭാസംസത്തബ്യംഹിതം 
സര്‍വ്യജ്ഞത്വാദിഗുണകം സ്യഷ്ടിസ്ഥിത്യന്തകാരണം 
അഡ്യാക്ൃതം തദവ്യക്തമിശഇത്യപിഗീയതേ 


ദര്‍ശനമാല 27 


മായയിലാകമാനം തന്റെ പ്രതിബിംബം പരത്തിക്കൊണ്ട്‌ മായയെ അംഗീ 
കരിച്ചുനില്ക്കുന്ന ചൈതന്യത്തെ ഈശ്വരനെന്നും വിളിക്കുന്നു. സത്വഗുണം 
നിറഞ്ഞുതിങ്ങുന്നതാണീ സ്ഥിതി. സര്‍വ്വജ്ഞത്വം സര്‍വ്വശക്തിമത്വം സര്‍വ്വ 
വ്യാപിത്വം ഇത്യാദി ഗുണങ്ങള്‍ ഈശ്വരനുണ്ട്‌. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി 
സ്ഥിതി പ്രളയങ്ങള്‍ക്കൊക്കെ കാരണഭൂതനാണീശ്വരന്‍. നാമരൂപങ്ങള്‍ വേര്‍ 
തിരിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്‌ ഈ സ്ഥിതിയെ അവ്യാകൃതമെന്നും അവ്യക്ത 
മെന്നും വിളിക്കാറുണ്ട്‌. ഈശ്വരന്റെ സര്‍വ്വജ്ഞത്വാദി ഗുണങ്ങളും സൃഷ്ടി 
സ്ഥിത്യന്തകാരണത്വവുമൊക്കെ സംഗ്രഹിച്ചുകൊണ്ടാണ്‌ ഗുരുദേവന്‍ ശ്ലോക 
ത്തില്‍ “പ്രഭു” എന്ന വിശേഷണം നല്‍കിയിരിക്കുന്നത്‌. 


ഈശ്വരന്‍ മായാവിയെപ്പോലെയാണ്‌ 


ഒരു മായാവിയെപ്പോലെയാണ്‌ ഈശ്വരന്‍ പ്രപഞ്ചസൃഷ്ടി നടത്തുന്നത്‌. 
ഏകാഗ്രത ശീലിച്ച്‌ സങ്കല്പ ശക്തിക്കുറപ്പുവരുത്തുന്ന ഐന്ദ്രജാലികന്‍ 
കേവലം ആ ശക്തിയെ ചലിപ്പിക്കുന്നതുകൊണ്ടുമാത്രം പ്രകൃതിയില്‍ നിന്നും 
പദാര്‍ഥങ്ങള്‍ നിര്‍മിച്ചെടുക്കുന്നു. വാസ്തവത്തില്‍ ഐന്ദ്രജാലികനില്‍ സ്ഥിതി 
ചെയ്യുന്ന ഈശ്വരാംശത്തിന്റെ മായാപ്രകടനം തന്നെയാണ്‌ ഇന്ദ്രജാലവിദ്യ. 
ശരിയായ ഇന്ദ്രജാലം ഈശ്വരന്‍ എങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നുവെ 
ന്നുള്ളതിന്റെ സ്പഷ്ടമായ തെളിവാണ്‌. അന്തര്‍മുഖമായ യോഗാഭ്യാസം 
കൊണ്ട്‌ ഒരു പ്രത്യേക ഇടത്തില്‍ ശക്തിപ്രവാഹത്തെ സമ്പൂര്‍ണമായി നിരോ 
ധിച്ചുകൊണ്ടാണ്‌ ജൂഷീശ്വരന്മാര്‍ ഈ സൃഷ്ടിയുടേയും സത്യത്തിന്റെയും 
സ്ഥിതി കണ്ടുപിടിച്ചത്‌. ശക്തിപ്രവാഹത്തെ നിരോധിച്ചാല്‍ അതു പൂര്‍ണ 
മായി അടങ്ങിമറഞ്ഞുകൊണ്ട്‌ അഖണ്ഡവും അമൃതസ്വരൂപവുമായ ഒരുജ്ജ്വല 
ബോധവസ്തുവിനെ സൂര്യതുല്യം പ്രകാശിപ്പിക്കും. അതോടെ പിന്നെ പോകാ 
നിടമില്ലാതെ സത്യാന്വേഷണം അവസാനിക്കുകയും ചെയ്യും. ഇവിടെ ശക്തി 
പ്രവാഹം ഈ ബോധവസ്തുവില്‍ കെട്ടടങ്ങുകയാണ്‌ ചെയ്യുന്നത്‌. 
അഖണ്ഡവും അദ്വയവുമായ ഈ ബോധസത്തയില്‍ ശക്തി പ്രവാഹമില്ല. 
അതുകൊണ്ട്‌ പ്രപഞ്ചത്തിന്റെ പ്രശ്നമുദിക്കുന്നുമില്ല. ഇതാണ്‌ കൈവല്യ 
സ്ഥിതി. ഇവിടെ ശക്തി പ്രകടമാവാന്‍ തുടങ്ങിയാല്‍ ആദ്യമായി ബോധ 
വസ്തു സത്ത്വാവരണമണിഞ്ഞ്‌ ഈശ്വരനായിത്തീരും. ഈശ്വരന്‍ സത്ത്വാ 
വരണരൂപിണിയായ മായയെ അഥവാ ശക്തിയെ വീണ്ടും സ്പന്ദിപ്പിച്ച്‌ 
ഒരൈന്ദ്രജാലികനെപ്പോലെ പരമാണു മുതല്‍ സൂര്യചന്ദ്രപര്യന്തമുള്ള നാമ 
രൂപങ്ങളെ വേര്‍തിരിക്കുകയും ചെയ്യും. ഇവിടെ പ്രപഞ്ചനാമരുപങ്ങളുടെ മുഴു 
വന്‍ വാസനാതലമാണ്‌ സത്ത്വാവരണം. അവിടെ ശക്തിസ്പന്ദനത്തിന്‌ ഗതി 
വേഗം കൂടുന്നതോടെ സങ്കല്പങ്ങള്‍ ആവിര്‍ഭവിക്കുന്നു. വീണ്ടും ഗതിവേഗം 
കൂടുന്നതോടെ സങ്കല്പങ്ങള്‍ ബാഹൃദൃശ്യങ്ങളെ കാണാന്‍ തുടങ്ങുന്നു. 
ഇതാണ്‌ സൃഷ്ടിരഹസ്്യം. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ “അസ്ധ്യജന്മാ 
യയാസ്വസ്യ മായവീവാഖിലംജഗത്‌” എന്ന ഭാഗംകൊണ്ട്‌ പ്രഖ്യാപിച്ചിരിക്കു 
ന്നത്‌. 


28 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്മുരീണഷഡ്യാക്യൊനം - ഭാഗം Il 


വാസനയുടെ സൂക്ഷ്മരുപം ശക്തിയാണ്‌ 


പ്രപഞ്ചാനുഭവത്തിലെ നാലു തലങ്ങളെപ്പറ്റി നാം പ്രസ്താവിച്ചിട്ടുണ്ട 
ല്ലോ. അവയില്‍ ബാഹ്യദൃശ്യതലം, സങ്കല്പതലം, വാസനാതലം ഇവയെ 
കാര്യകാരണ രൂപത്തില്‍ ഒന്നിനു പുറകെ ഒന്നായി നാം അറിയുകയും 
ചെയ്തു. വാസനാതലത്തിന്റെ കാരണരൂപം അഥവാ സൂക്ഷ്മരുപം എന്താ 
ണെന്നാണ്‌ ഇനി അന്വേഷിക്കേണ്ടത്‌. ശ്രീനാരായണ ഗുരുദേവനെപ്പോലെ 
യുള്ള സത്യദര്‍ശികള്‍ വാസനാതലമായി വെളിപ്പെടുന്ന മൂടുപടത്തേയും 
പാടേ ഒഴിച്ചു മാറ്റി പരമസത്യം കണ്ടെത്തിയവരാണ്‌. വാസനാപടലത്തെയും 
പാടെ അകറ്റിയപ്പോഴാണ്‌ സര്‍വജഗത്തിനും ആശ്രയമായ അഖണ്ഡബോധ 
തലം ആത്മസ്വരൂപമായി അവര്‍ക്കു മറ മാറിത്തെളിഞ്ഞത്‌. ഈ സാധനാ 
ക്രമം ഗുരുദേവന്‍ അമഭ്വതദീപികയിലെ പതിനെട്ടാം പദ്യത്തില്‍ വ്യക്തമാ 
ക്കിയിട്ടുണ്ട്‌. 


മുന്നേ കടന്നു വിഷയം പ്രതിവ്യത്തി മുന്നില്‍ 
നിന്നീടുമാവരണമാം തിര തീക്കിടുന്തു; 
പിന്നീടുകാണുമറിവുംപ്രഭതന്റെ പിന്‍പോയ്‌ 
കണ്ണെനാ പോലറിവു കാണുകയില്ല താനേ. 


ഇവിടെ “വിഷയം പ്രതിവൃത്തി” സങ്കലപതലമാണ്‌. ആദ്യം അതു കട 
ക്കുന്നു. അപ്പോഴേയ്ക്കും ആവരണ രൂപത്തിലുള്ള വാസനാതലം പ്രത്യക്ഷ 
പ്പെടുന്നു. ശക്തിയുളവാക്കിയ ആ ചെറുനിരയെയും അകറ്റേണ്ടതാണ്‌. 
അനന്തരം അറിവ്‌ മറമാറിത്തെളിയും. ഈ അറിവാണ്‌ അഖണ്ഡബോധതലം. 
ഇവിടെ ശക്തനും ശക്തിയും ഒന്നായിത്തീരുന്നു. വാസനാതലമായ അവ്യ 
ക്തദശയില്‍ ശക്തനും ശക്തിയുളവാക്കിയ മൂടുപടവും എന്നിങ്ങനെ രണ്ടുണ്ടാ 
യിരുന്നു. അഖണ്ഡബോധതലത്തിലെത്തുമ്പോള്‍ അനന്താനന്ദസ്വരുപമായി 
അഖണ്ഡബോധം മാത്രമാണ്‌ അവശേഷിക്കുന്നത്‌. നേരത്തേ ഒരാവരണമുള 
വാക്കി വസ്തുവിന്റെ പൂര്‍ണരൂപം മറച്ചുവര്‍ത്തിച്ചിരുന്ന ശക്തിക്ക്‌ ഇവിടെ 
എന്തു സംഭവിക്കുന്നു? സ്വാഭാവികമായും അതു ശക്തനില്‍ അഭേദമായി മറയു 
കയാണ്‌ ചെയ്യുന്നതെന്ന്‌ തീര്‍ച്ചയല്ലേ? ഒരു നടന്‍ തന്റെ അഭിനയകലയെക്കു 
റിച്ച്‌ ചിന്തിക്കാതിരിക്കുമ്പോള്‍ നടനശക്തിയും നടനും തികച്ചും അഭിന്നമായി 
വര്‍ത്തിക്കുകയല്ലേ ചെയ്യുന്നത്‌? ശക്തി തന്നിലുണ്ടെങ്കില്‍പ്പോലും അതിനെ 
സ്പന്ദിപ്പിക്കാന്‍ കൂട്ടാക്കാത്തിടത്തോളം നടന്‍ ശക്തിരഹിതനെപ്പോലെ കേവ 
ലനായി സ്ഥിതിചെയ്യും. അപ്പോള്‍ ശക്തി വേര്‍തിരിക്കാന്‍ വയ്യാത്തവണ്ണം 
ശക്തനുമായി ഒന്നായിനില്‍ക്കുകയാണ്‌. ഇതാണ്‌ കേവലഭാവം; അഥവാ 
കൈവല്യം. അപ്പോള്‍ അഖണ്ഡബോധതലത്തില്‍ പ്രപഞ്ചം മുഴുവന്‍ ശക്തി 
യായി മാറി ബോധവസ്തുവുമായി ഒന്നായി നില്ക്കുകയാണ്‌. ശക്തി പ്രകട 
മാവാന്‍ തുടങ്ങിയാല്‍ ആദ്യമായി സത്ത്വാവരണരുപത്തിലുള്ള വാസനാതലം 
രൂപം കൊള്ളും. ഈ ആവരണവും മറഞ്ഞാല്‍ ശക്തിയും ശക്തനും ഒന്നായി 
കേവലഭാവം ശേഷിക്കും. ഇതാണ്‌ മോക്ഷം. ഇവിടെ ശക്തിയുടെ ലയവും 
ഏകീഭാവവും വ്യക്തമായി വേര്‍തിരിച്ചറിയേണ്ടതാണ്‌. അവ്യക്തമെന്നും, വാസ 


ദര്‍ശനമാല 29 


നയെന്നും, ആവരണമെന്നുമൊക്കെയറിയപ്പെടുന്നത്‌ ശക്തിയുടെ ലയമാണ്‌. 
ശക്തിയുടെ ഏകീഭാവമാണ്‌ അഖണ്ഡബോധതലം. അഖണ്ഡബോധതല 
ത്തിന്റെ സാക്ഷാത്കാരത്തോടെ പിന്നെ പോകാനിടമില്ലാതെ സത്യാന്വേ 
ഷണം അവസാനിക്കുന്നു. ഈ അനുഭവതലത്തില്‍ പാടെ മാറി മറയുന്ന 
പ്രപഞ്ചത്തിനെന്തു സംഭവിക്കുന്നു? അത്‌ ശക്തിരുപേണ ശക്തനില്‍ ഒന്നായി 
ത്തീരുന്നു. അത്ഭുതകരമായ ഈ കണ്ടുപിടുത്തമാണ്‌ ഗുരുദേവന്‍ മൂന്നാം 
പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


3. പ്രാഗുത്പത്തേരിദം സ്വസ്മിന്‍ 
വിലീനമഥ വൈ സ്വതഃ 
ബീജാദങ്കുരവത്‌ സ്വസ്യ 
ശക്തിരേവാസൃജത്‌ സ്വയം 


ഇദം - ഈ പ്രപഞ്ചം; ഉത്പത്തേഃ പ്രാക്‌ - പൊന്തിവരുന്നതിനു മുന്‍പ്‌; 
സ്വസ്മിന്‍ - തന്നില്‍ അഥവാ ബ്രഹ്മത്തില്‍; വിലീനം ആസീത്‌ - വേര്‍തിരി 
ക്കാന്‍ വയ്യാതെ ഏകീഭവിച്ചിരുന്നു; അഥ വൈ ട പിന്നീട്‌; സ്വതഃ-സ്വാഭാവിക 
മായിത്തന്നെ; ബീജാദ്‌ അങ്കുരവത്‌ - വിത്തില്‍ നിന്നും പൊടിപ്പെന്നപോലെ; 
സ്വസ്യ ശക്തിഃ ഏവ = തന്റെ അഥവാ ബ്രഹ്മത്തിന്റെ ശക്തിതന്നെ; സ്വയം - 
തന്നത്താന്‍; അസ്യജത്‌ - സൃഷ്ടിച്ചു. 

ഈ പ്രപഞ്ചം ഇങ്ങിനെ പൊന്തിക്കാണപ്പെടുന്നതിനു മുന്‍പ്‌ ബ്രഹ്മ 
ത്തില്‍ അഭിന്നമായി ഏകീഭവിച്ചു വര്‍ത്തിച്ചിരുന്നു. അനന്തരം സ്വാഭാവികമാ 
യിത്തന്നെ വിത്തില്‍ നിന്നും പൊടിപ്പെന്നപോലെ ്രഹ്മശക്തിതന്നെ തന്ന 
ത്താന്‍ ഇതിനെ സൃഷ്ടിച്ചു അഥവാ വെളിപ്പെടുത്തി. 


ഉത്പത്തിയാണ്‌ സൃഷ്ടി 

ഉത്പത്തിശബ്ദത്തിന്‌ ഒളിഞ്ഞുകിടക്കുന്നതിന്റെ പൊന്തിവരവ്‌ എന്നാ 
ണര്‍ഥം. ബ്രഹ്മശക്തി സ്പന്ദിച്ചുപൊന്തിവരുന്നതോടെയാണ്‌ പ്രപഞ്ചഘടക 
ങ്ങള്‍ ഒന്നൊന്നായി ആവിര്‍ഭവിക്കുന്നത്‌. ര്രഹ്മശക്തി തിരികെ സ്പന്ദിച്ചു 
മറഞ്ഞാല്‍ പ്രപഞ്ചഘടകങ്ങളെല്ലാം പാടെ മറഞ്ഞ്‌ ശക്തി ശക്തനുമായി 
ഒന്നിച്ച്‌ ശക്തന്‍ മാത്രം ബാക്കിനില്‍ക്കും. ഇതാണ്‌ മോക്ഷം അഥവാ കൈ 
വല്യം. അപ്പോള്‍ പ്രപഞ്ചഘടകങ്ങളെല്ലാം എക്കാലത്തും ശക്തിരൂപത്തില്‍ 
ബ്രഹ്മത്തിലുള്ളവതന്നെയാണ്‌. അവ ചിലപ്പോള്‍ പൊന്തിവരുന്നു. ചിലപ്പോള്‍ 
വാസനാരുപത്തില്‍ ലയിക്കുന്നു. ചിലപ്പോള്‍ പാടെ പ്രകടഭാവം ഒഴിഞ്ഞു 
മാറി ശക്തനുമായി ഏകീഭവിക്കുന്നു. പ്രകൃതിയുടെ ഈ മൂന്ന്‌ പ്രവര്‍ത്തനങ്ങ 
ളുമാണ്‌ സൃഷ്ടിപ്രളയമോക്ഷങ്ങളെന്ന്‌ യഥാക്രമം അറിയപ്പെടുന്നവ. ഭഗവാന്‍ 
ഗീത എട്ടാമദ്ധ്യായത്തില്‍ കര്‍മത്തെ നിര്‍വചിക്കുമ്പോള്‍ ഈ സൃഷ്ടിരഹസ്യം 
വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്‌. “ഭുതഭാവോദ്ഭവകരോ വിസര്‍ഗ്ഗഃ കര്‍മ്മസം 
ജ്ഞിതഃ -- ഉണ്ടായിക്കാണപ്പെടുന്നവയുടെ കാഴ്ചകളെ ഉണ്ടാക്കിക്കാണി 
ക്കുന്ന വെളിപ്പെടലാണ്‌ കര്‍മം” എന്നത്രേ ഭഗവാന്‍ പ്രഖ്യാപിക്കുന്നത്‌. സ്വയം 
ചലിച്ചുയര്‍ന്ന്‌ തന്നില്‍ ഒളിഞ്ഞുകിടക്കുന്ന പ്രപഞ്ചഘടകങ്ങളെ ഉണ്ടാക്കി 


30 (ശാ?മാരായണ ഗുരുദേവക്യതികശി സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ക്കാണിക്കുന്നതുകൊണ്ടാണ്‌ ബ്രഹ്മശക്തിയെ വേദാന്തശാസ്ത്രം “പ്രകൃതി” 
എന്നു വിളിക്കുന്നത്‌. പ്രകര്‍ഷേണ ദൃശ്യങ്ങളെ ഉണ്ടാക്കുന്നവള്‍ എന്നാണ്‌ 
്രകൃതിശബ്ദത്തിനര്‍ഥം. പ്രകൃതിയെ സ്വയം നിയന്ത്രിച്ചു കീഴ്പ്പെടുത്തി 
സ്പന്ദിപ്പിച്ചും ലയിപ്പിച്ചും ഒഴിച്ചുമാറ്റിയും ആവര്‍ത്തിച്ച്‌ പരീക്ഷിച്ച്‌ വേദാന്ത 
ശാസ്ത്രം കണ്ടെത്തിയതാണീ സൃഷ്ടിരഹസ്യം. ഈ പരീക്ഷണം സ്വാനുഭവ 
പ്പെടുത്തിക്കൊണ്ടാണ്‌ ഗുരുദേവന്‍ “ഈ പ്രപഞ്ചം ഇങ്ങിനെ പൊന്തിക്കാണ 
പ്പെടുന്നതിനു മുന്‍പ്‌ ബ്രഹ്മത്തില്‍ അഭിന്നമായി ഏകീഭവിച്ചുവര്‍ത്തിച്ചിരുന്നു' 
എന്ന്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


സൃഷ്ടി സ്ഥിതി പ്രളയങ്ങള്‍ ശക്തി സ്വഭാവങ്ങളാണ്‌ 


ദൃശ്യങ്ങളുടെ ആവിര്‍ഭാവവും പരിണാമവും ലയവും മാറിമാറി വരുന്നത്‌ 
ബ്രഹ്മശക്തിയായ പ്രകൃതിയുടെ സ്വഭാവമാണ്‌. ഏതു പ്രപഞ്ചഘടകത്തെ 
പരിശോധിച്ചാലും ഇതു വെളിപ്പെടും. ആവിര്‍ഭാവം, പരിണാമം, ലയം എന്നീ 
ഘട്ടങ്ങളില്‍ ഏതിലെങ്കിലും ഒന്നില്‍ പെട്ടുനില്‍ക്കുന്നവയാണ്‌ എല്ലാ പ്രപ 
ഞ്ചഘടകങ്ങളും. ഇങ്ങിനെയുള്ള പ്രകൃതിയുടെ ഏതെങ്കിലും പ്രവര്‍ത്തന 
ഘട്ടത്തില്‍പെട്ടുനില്ക്കുന്ന ്രഹ്മാംശരപതിബിംബമാണ്‌ ജീവന്‍. ജീവന 
വേണമെങ്കില്‍ പ്രകൃതിയുടെ ഏതെങ്കിലും ്രവര്‍ത്തനഘട്ടത്തില്‍ കുടങ്ങി 
നില്ക്കാം; അല്ലെങ്കില്‍ പ്രകൃതിയെ പാടെ ഉപേക്ഷിച്ച്‌ ബിംബരൂപം സാക്ഷാ 
ത്കരിക്കാം. പ്രകൃതിയില്‍പെട്ടു നിന്നാല്‍ സംസാരം, ബിംബരുപത്തെ 
സാക്ഷാത്കരിച്ചാല്‍ മോക്ഷം. ഇതാണു നിയമം. എന്തായാലും പ്രപഞ്ചഘട 
കങ്ങളായി പൊന്തിവന്ന്‌ നിലനിന്നുമാറുകയെന്നത്‌ അനാദിയായിത്തന്നെ 
പ്രകൃതിയുടെ പ്രവര്‍ത്തനസ്വഭാവമാണ്‌. പ്രകൃതിയുടെ ഈ അനാദിസ്വഭാവം 
ഗീത ഇങ്ങിനെ വെളിപ്പെടുത്തുന്നു: 


(പകൃതിം പുരുഷം ചൈവ 

വിദ്ധ്യാനാദ? ഉഭാവപി 

വികാരാംശ്ച ഗുണാംശ്ചൈവ 

വിദ്ധി ഗ്രക്ൃതിസംഭവാ൯ ഭഗ.ഗീ. 13-20 


പ്രകൃതിയും പുരുഷനും രണ്ടും അനാദിയാണെന്നറിയൂ. ഗുണപരിണാ 
മരുപത്തിലുള്ള എല്ലാ സൃഷ്ടികളും പ്രകൃതിയുണ്ടാക്കുന്നവയാണെന്നും അറി 
യൂ. ആവര്‍ത്തിച്ചുള്ള സൃഷ്ടിസ്ഥിതിപ്രളയങ്ങള്‍ സത്യവസ്തുവിലുള്ള 
സ്വാഭാവികമായ ശക്തിപ്രകടനം മാത്രമാണ്‌. പുതുതായി ഒന്നും ഉണ്ടാവു 
കയോ നശിക്കുകയോ ചെയ്യുന്നില്ലെന്നുള്ളതാണ്‌ വസ്തുത. മാണ്ഡുക്യകാ 
രിക രചിച്ചിട്ടുള്ള ശ്രീ ഗാഡപാദാചാര്യര്‍ പറയുന്നത്‌ “വസ്തുസ്വഭാവമാണു 
പ്രപഞ്ചം” എന്നത്രേ. ആത്മോപദേശശതകത്തില്‍” ഗുരുദേവന്‍ ഇക്കാര്യം 
ഒന്നിലധികം ശ്ലോകങ്ങളില്‍ വിശദമായി ചര്‍ച്ചചെയ്തിട്ടുമുണ്ട്‌. എഴുപ 
ത്തൊന്‍പതാം ശ്ലോകത്തില്‍ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളെയെല്ലാം “ചിത്‌ 
പ്രഭാവം” എന്ന ഒറ്റവാക്കുകൊണ്ടാണ്‌ ഗുരുദേവന്‍ സംഗ്രഹിച്ചിരിക്കുന്നത്‌. 
പൂര്‍ണസത്യസാക്ഷാത്കാരത്തില്‍ വെളിപ്പെടുന്ന അന്തിമമായ ഈ സത്യര 


ദര്‍ശനമാല 31 





ഹസ്യമാണ്‌ ശ്ലോകത്തില്‍ “അഥവൈസ്വതഃ - പിന്നീട്‌ സ്വാഭാവികമായി” 
എന്ന വാക്യംകൊണ്ട്‌ സംഗ്രഹിച്ചിരിക്കുന്നത്‌. 


വിത്തും വൃക്ഷവും പോലെയാണ്‌ ശക്തിയും പ്രപഞ്ചവും 


ഭൂമിയെന്ന അധിഷ്ഠാനത്തില്‍ അഭിന്നമായി ശക്തി രൂപത്തില്‍ ഒളിഞ്ഞു 
കിടന്നിരുന്നവയാണ്‌ വിത്തും വൃക്ഷവും. ഭൂമിയില്‍ ശക്തിരൂപത്തില്‍ ഒളി 
ഞ്ഞുകിടന്നിരുന്ന വൃക്ഷം ഒരിക്കല്‍ വെളിപ്പെട്ടുകഴിഞ്ഞാല്‍ പിന്നെ വൃക്ഷം 
വിത്ത്‌, വൃക്ഷം വിത്ത്‌ എന്ന രൂപത്തില്‍ വികസിച്ചും സങ്കോചിച്ചും പ്രകടമാ 
യിക്കൊണ്ടേയിരിക്കും. വേണമെങ്കില്‍ ഈ വൃക്ഷത്തിനും വിത്തിനും വീണ്ടും 
മണ്ണില്‍ വീണടിഞ്ഞ്‌ അഭിന്നമായി ഏകീഭവിക്കാവുന്നതുമാണ്‌. വൃക്ഷത്തിന്റെ 
സങ്കോചിച്ച രൂപമാണ്‌ വിത്ത്‌. വിത്തിന്റെ വികസിച്ച രൂപമാണ്‌ വൃക്ഷം. ഇവ 
രണ്ടും നേരത്തേ മണ്ണില്‍ ശക്തിരൂപത്തില്‍ ഒളിഞ്ഞു കിടന്നവയുമാണ്‌. 
ഇവയില്‍ വിത്തു കണ്ടിട്ട്‌ ശാഖോപശാഖമായ വൃക്ഷം ഇതിലെങ്ങിനെ 
ഒതുങ്ങിയിരിക്കുന്നുവെന്ന്‌ ശങ്കിച്ചിട്ടു കാര്യമില്ല. അതുപോലെ വൃക്ഷം കണ്ടിട്ടു 
ഇതു ചെറിയൊരു വിത്തില്‍ നിന്നും എങ്ങിനെ വികസിച്ചുവെന്നാശ്ചര്യപ്പെ 
ടിട്ടും കാര്യമില്ല. ഇതാണ്‌ പ്രകൃതിയുടെ ഇന്ദ്രജാലം. ഈ വിത്തും വൃക്ഷവും 
മണ്ണില്‍ ശക്തിരുപത്തില്‍ നേരത്തെ വര്‍ത്തിച്ചിരുന്നതും മണ്ണിന്റെ സ്വഭാവം 
തന്നെയാണ്‌. ഇതുപോലെ അഖണ്ഡബോധ വസ്തുവില്‍ ശക്തിരുപത്തില്‍ 
ഒളിഞ്ഞിരുന്ന പ്രപഞ്ചം പ്രകടമായാല്‍ ചിലപ്പോള്‍ സങ്കല്പതലത്തിലും ചില 
പ്പോള്‍ വാസനാതലത്തിലും വികസിച്ചും സങ്കോചിച്ചും മാറി മാറിത്തിരിഞ്ഞു 
കൊണ്ടേയിരിക്കും. വേണമെങ്കില്‍ ഇവയ്ക്കൊക്കെ വിത്തും വൃക്ഷവും മണ്ണടി 
യുന്നതുപോലെ അഖണ്ഡബോധവുമായിച്ചേര്‍ന്ന്‌ ഒന്നാകാവുന്നതുമാണ്‌. 
പ്രകൃതിയുടെ ഈ ഇന്ദ്രജാലപ്രകടനങ്ങളിലൊന്നും അത്ഭുതപ്പെട്ടിട്ടു കാര്യ 
മേയില്ല. (ബഹ്മശക്തിയുടെ സ്വതേയുള്ള പ്രവര്‍ത്തനവിധമാണിത്‌. ഇക്കാര്യ 
മാണ്‌ ഗുരുദേവന്‍ “വിത്തില്‍ നിന്നും പൊടിപ്പെന്നപോലെ” എന്ന ദൃഷ്ടാ 
ന്തംകൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ശക്തിയുടെ പ്രകടനം (്രഹ്മത്തെ കളങ്കപ്പെടുത്തുന്നില്ല 
അഖണ്ഡബോധസത്തയായ ബ്രഹ്മത്തില്‍ ശക്തി ഇങ്ങനെ പ്രപഞ്ച രുപ 
ത്തില്‍. പ്രകടമായും വാസനാരുപത്തില്‍ ലയിച്ചും. വര്‍ത്തിക്കുന്നുണ്ടെങ്കിലും 
അതുകൊണ്ടു ബ്രഹ്മസ്വരൂപത്തിന്‌ യാതൊരു വികാരവും ചലനവും സംഭ 
വിക്കുന്നില്ല. അതങ്ങനെ നിത്യമുക്തമായ അധിഷ്ഠാനമായി വര്‍ത്തിക്കുന്ന 
തുകൊണ്ടാണ്‌ ശക്തിക്ക്‌ ഈ ഇന്ദ്രജാല പ്രകടനങ്ങളൊക്കെ നടത്താന്‍ കഴി 
യുന്നതുതന്നെ. പ്രകൃതിക്ക്‌ തന്റെ പ്രകടനങ്ങളൊക്കെ നിറുത്തി എപ്പോള്‍ 
വേണമെങ്കിലും അതുമായി ഏകീഭവിക്കാനും അതുകൊണ്ടാണവസരമുണ്ടാ 
കുന്നത്‌. ബ്രഹ്മസാക്ഷാത്കാരത്തില്‍ സത്യദര്‍ശികള്‍ക്ക്‌ സംശയമെന്വയേ തെളി 
ഞ്ഞിട്ടുള്ള വസ്തുനിയമമാണിത്‌. അതുകൊണ്ടാണ്‌ പ്രപഞ്ചം ബ്രഹ്മപരിണാ 
മമല്ല, ്രഹ്മവിവര്‍ത്തമാണ്‌ എന്നു വേദാന്തശാസ്ത്രം സിദ്ധാന്തിക്കുന്നത്‌. 
കാരണം കാര്യരുപത്തില്‍ മാറിപ്പോകുന്നതാണ്‌ പരിണാമം. വിത്തു വൃക്ഷമാ 


32 ശ്രീനാരായണ ഗുരുദേവക്യതിികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


കുന്നതു പരിണാമമാണ്‌. പ്രപഞ്ചത്തിന്റെ വികാസലയങ്ങളെക്കാണിക്കാന്‍ 
മാത്രമാണ്‌ നേരത്തേ വൃക്ഷത്തിന്റെയും വിത്തിന്റെയും ദൃഷ്ടാന്തം കാണി 
ച്ചത്‌. കാരണത്തിന്‌ ഒരു ചലനവും ഉണ്ടാകാതെ കാര്യരൂപങ്ങള്‍ ആരോപിച്ച 
നുഭവിക്കുന്നതാണ്‌ വിവര്‍ത്തം. മങ്ങിയ വെളിച്ചത്തില്‍ കയറില്‍ പാമ്പിനെ 
ക്കാണുന്നത്‌ വിവര്‍ത്ത്മാണ്‌. പ്രകൃതി ബ്രഹ്മത്തില്‍ പ്രപഞ്ചത്തെ ആരോപി 
ച്ചനുഭവിക്കുന്നതും ഈ വിധമാണെന്നത്രേ സത്യദര്‍ശികള്‍ കണ്ടെത്തിയിരി 
ക്കുന്നത്‌. ഭഗവദ്ഗീത ഇക്കാര്യം ഇങ്ങിനെ വെളിപ്പെടുത്തുന്നു. 


പ്രകൃതിം സ്വാമവഷ്ടഭ്യ 

വിസ്യജാമി പുനഃ പുനഃ 

ഭൂതഗശാമമിമം കൃത്സ്‌ന-- 

മവശം (പക്യതേര്‍വശാത്‌. 

ന ച മാം താനി കര്‍മ്മാണ? 

നിബന്ധന്തി ധനജ്ഞയ! 

ഉദാസീനവദാസ?ന- 

മസക്തം തേഷു കര്‍മ്മസു aഗ.ഗ1. 9-8, 9. 


ഞാന്‍ പ്രകൃതിയെ നിയോഗിച്ച്‌ ഈ പ്രപഞ്ചഘടകങ്ങളെ മുഴുവന്‍ 
വീണ്ടും വീണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവയെല്ലാം പ്രകൃതിക്കു 
വശപ്പെട്ട്‌ സ്വാതന്ത്ര്യമില്ലാതെ ചലിക്കുകയാണ്‌. പ്രകൃതിചലനങ്ങളൊന്നും 
തന്നെ എന്നെ ബാധിക്കുന്നില്ല. ഞാനവയുമായി കൂട്ടുപിണയാതെ ഉദാസീന 
നെപ്പോലെ വര്‍ത്തിക്കുന്നു. പരമമായ ഈ സത്യസ്വരൂപരഹസ്യമാണ്‌ ഗുരു 
ദേവന്‍ “ശക്തിരേവ സ്വയമസ്യജത്‌ - ശക്തിതന്നെ തന്നത്താന്‍ സൃഷ്ടിച്ചു” 
എന്ന്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ശക്തി രണ്ടുവിധം 


ബ്രഹ്മമ്വരുപത്തില്‍നിന്നും ്രപഞ്ചസൃഷ്ടിക്കായി സ്പന്ദിച്ചുയരുന്ന 
ശക്തിക്കു രണ്ടുതരം പ്രവര്‍ത്തനങ്ങളാകാം. ഒന്നുകില്‍ സ്പന്ദനത്തിന്റെ ഗതി 
വേഗം വര്‍ധിപ്പിച്ച്‌ അനന്തകോടി നാമരൂപങ്ങളെയുളവാക്കി മുന്നേറാം. അല്ലെ 
ങ്കില്‍ ഏതു ഘട്ടത്തിലും പിന്‍തിരിഞ്ഞ്‌ ഗതിവേഗം കുറച്ച്‌ തന്റെ ഉത്പത്തി 
സ്ഥാനമായ സത്യത്തെ സമീപിക്കാം. സ്പന്ദനവേഗം വര്‍ധിപ്പിച്ച്‌ കൂടുതല്‍ 
കൂടുതല്‍ നാമരുപങ്ങളെ വെളിപ്പെടുത്തുന്തോറും ശക്തി സത്യസ്വരൂപത്തില്‍ 
നിന്നും അകലുകയാണ്‌. ചേതന സത്യത്തില്‍നിന്നും അകലുന്തോറും 
ജഡത്വം കൂടി വരും. ഇത്‌ ഇരുട്ടിന്റെ മാര്‍ഗമാണ്‌. ജഡത്വം കൂടുന്നതോ 
ടൊപ്പം ഈ മാര്‍ഗത്തില്‍ ദുഃഖവും അശാന്തിയും വര്‍ധിക്കുകയും ചെയ്യും. 
സ്പന്ദനത്തിന്റെ ഗതിവേഗം കുറച്ച്‌ സത്യത്തോടടുക്കുന്നതോടെ മാര്‍ഗം 
പ്രകാശമയമായിത്തീരുന്നു. പ്രകൃതിയുടെ സുക്ഷ്മരുപങ്ങളില്‍ പകര്‍ന്നു 
കിട്ടുന്ന സത്യത്തിന്റെ പ്രകാശം തന്നെയാണ്‌ ഈ മടക്കയാത്രയുടെ 
മാര്‍ഗത്തെ തേജോമയമാക്കിത്തീര്‍ക്കുന്നത്‌. ഈ മാര്‍ഗത്തില്‍ സത്യസ്വരുപ 
ത്തില്‍ നിന്നുള്ള ആനന്ദവും ശാന്തിയും കൂടിക്കൂടിവരുന്നു. ശക്തിയുടെ 


ദര്‍ശനമാല 33 





പ്രകാശമയമായ മാര്‍ഗത്തെ യുവാവായിരിക്കുമ്പോള്‍തന്നെ അവലംബിക്കു 
വാനും സത്യസ്വരുപത്തിലേയ്ക്കുള്ള മടക്കയാത്ര അചിരേണ പൂര്‍ത്തിയാ 
ക്കാനും കഴിഞ്ഞ മഹാത്മാവാണ്‌ ശ്രീനാരായണ ഗുരുദേവന്‍. ശക്തിയുടെ 
പൂര്‍ണരഹസ്യം അങ്ങനെ കണ്ടുപിടിച്ച ആ സത്യനിഷ്ഠന്‍ പ്രവര്‍ത്തനഭേദ 
മനുസരിച്ച്‌ ശക്തിക്കു വന്നുചേരുന്ന ദ്വിവിധത്വമാണ്‌ നാലാം പദ്യത്തില്‍ 
ചര്‍ച്ചചെയ്യുന്നത്‌. 


4. ശക്തിസ്തു ദ്വിവിധം ജേഞയാ 
തൈജസീ താമസീതി ച 
സഹവാസോ/നയോര്‍ നാസ്തി 
തേജസ്തിമിരയോരിവ. 


ശക്തിഃ തു - ശക്തിയാകട്ടെ; തൈജസീ താമസീച ഇതി - തൈജസി 
യെന്നും താമസിയെന്നും; ദ്വിവിധാ - രണ്ടുപ്രകാരം; ജേഞയാ - അറിയപ്പെ 
ടേണ്ടതാണ്‌; അനയോഃ - ഇവയ്ക്കുരണ്ടിനും; തേജസ്തിമിരയോരിവ - വെളിച്ച 
ത്തിനും ഇരുട്ടിനുമെന്നപോലെ; സഹവാസഃ - കൂട്ടുകെട്ട്‌; നാസ്തി -ഉണ്ടാ 
യിരിക്കുന്നില്ല. 
ശക്തിയാകട്ടെ തൈജസിയെന്നും താമസിയെന്നും രണ്ടുവിധമുണ്ട്‌. 
ഇവ രണ്ടും വെളിച്ചവും ഇരുട്ടും പോലെയാണ്‌. ഒരുമിച്ചിരിക്കാൻ കഴിവുള്ള 
വയല്ല. 


വിദ്യയും അവിദ്യയും 

ആത്മാവ്‌ ആനന്ദസ്വരൂപമാണ്‌. ആത്മാവിലല്ലാതെ ആനന്ദം മറ്റൊരിട 
ത്തുമില്ല. അപ്പോള്‍ ആനന്ദമന്വേഷിക്കുന്ന സകലരും തിരയുന്നതാത്മാവിനെ 
ത്തന്നെയാണ്‌. പക്ഷെ വസ്തു എവിടെക്കിട്ടുമെന്നു നിശ്ചയമില്ലാത്തതു 
കൊണ്ട്‌ ചിലര്‍ തിരഞ്ഞുചെല്ലുന്തോറും അതില്‍ നിന്നും അകലുകയാണ്‌ 
ചെയ്യുന്നത്‌. വസ്തുവിനെ കണ്ടെത്തേണ്ടയിടം വ്യക്തമായി ധരിച്ചുകൊണ്ടന്വേ 
ഷിക്കുന്നവര്‍ തിരഞ്ഞുചെല്ലുന്തോറും അതിനോടടുക്കുന്നു. ആത്മവസ്തുവി 
നോടടുപ്പിക്കുന്നതും അകറ്റുന്നതും ശക്തിതന്നെയാണ്‌. അടുപ്പിക്കുന്ന ശക്തി 
യാണ്‌ തൈജസി. അകറ്റിക്കളയുന്ന ശക്തിയാണ്‌ താമസി. വേദാന്തശാസ്ത്ര 
ത്തില്‍ തൈജസിയെ വിദ്യയെന്നും താമസിയെ അവിദ്യയെന്നും പറയുന്നു. 
ആത്മസത്യത്തിനുനേരെ അന്തര്‍മുഖനായി മുഖംനോക്കി നില്‍ക്കുന്നവനാണ്‌ 
തൈജസിയുടെ മാര്‍ഗ്ഗത്തില്‍ സഞ്ചരിക്കുന്നവന്‍. അവന്‍ ഇന്ദ്രിയങ്ങളെ പ്രത്യാ 
ഹരിച്ച്‌ ഉള്ളിലേയ്ക്കു നോക്കുന്നു. ബഹിര്‍മുഖനായി ആത്മസത്യത്തിനു 
നേരേ പുറംതിരിച്ച്‌ സഞ്ചരിക്കുന്നവന്‍ താമസിയുടെ മാര്‍ഗത്തിലാണ്‌. അവന്‍ 
ഇന്ദ്രിയങ്ങളെ പുറമേയുള്ള ദൃശ്യങ്ങളുടെ പിന്നാലെ അഴിച്ചുവിട്ട്‌ സദാ 
ബഹിര്‍മുഖനായി വര്‍ത്തിക്കുന്നു. ആത്മനടന്‍ വാസന, സങ്കല്പങ്ങള്‍, 
ബാഹൃശരീരം എന്നിവ തന്നില്‍ അധ്യാരോപംചെയ്ത്‌ നടിക്കുന്നതാണീ പ്രപ 
ഞ്ചമെന്നു നാം കണ്ടുവല്ലോ. വേഷങ്ങള്‍ സത്യമെന്ന്‌ ഭ്രമിച്ച്‌ കൂടുതല്‍ കൂടു 
തല്‍ വേഷങ്ങളുമായി ബന്ധപ്പെട്ട്‌ അധ്യാരോപമണ്ഡലത്തില്‍തന്നെ കറങ്ങു 


77-2003 3 


34 ശീനാരായണ ഗുരുദേവഷ്യതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 4 


കയാണ്‌ താമസിയെ അവലംബിക്കുന്നവന്‍. നേരെമറിച്ച്‌ വേഷങ്ങള്‍ അസ 
ത്യമെന്നുകണ്ട്‌ അവയെ ഓരോന്നായി അഴിച്ചുമാറ്റി സ്വരൂപം കാണാന്‍ കൊതി 
ക്കുമ്പോഴാണ്‌ തൈജസി എത്തിച്ചേരുന്നത്‌. താമസിയുടെ മാര്‍ഗം പ്രവൃത്തി 
മാര്‍ഗമാണ്‌. തൈജസിയുടെ മാര്‍ഗം നിവൃത്തിമാര്‍ഗവും. താമസി വിഷയ 
ങ്ങളില്‍ ഭ്രമിപ്പിച്ച്‌ പ്രേയസ്‌ നേടിക്കൊടുക്കുന്നു. തൈജസി നിത്യനിര്‍മുക്ത 
മായ മോക്ഷസ്വരുപം കൈവരുത്തുന്നു. മോക്ഷപ്രാപ്തി ശ്രേയസ്സാണ്‌. മനു 
ഷ്യജീവിതത്തെ പ്രേയസ്സ്‌, ശ്രേയസ്സ്‌ എന്ന രണ്ടു ലക്ഷ്യങ്ങള്‍ സമീപിക്കുന്നു 
വെന്നാണു കഠോപനിഷത്ത്‌ പ്രഖ്യാപിക്കുന്നത്‌. ധീരന്‍ രണ്ടിനെയും വിവേ 
ചിച്ചറിഞ്ഞ്‌ പ്രേയസ്സിനേക്കാള്‍ മെച്ചമെന്നുകണ്ട്‌ ശ്രേയസ്സിനെ വരിക്കുന്നു. 
വിവേചനാശക്തിയില്ലാത്ത മന്ദബുദ്ധി തന്റെ ജഡസമ്പത്തൊന്നും നഷ്ടപ്പെട്ടു 
പോകരുതെന്നു കരുതി പ്രേയസ്സിനെ വരിക്കുന്നു. ശ്രേയസ്സിന്റെ മാര്‍ഗം വിദ്യാ 
മാര്‍ഗവും പ്രേയസിന്റെ മാര്‍ഗം അവിദ്യാമാര്‍ഗവുമാണ്‌. ഗുരുദേവന്‍ ആത്മോ 
പദേശ ശതകത്തില്‍ ദ്വിവിധ ശക്തികളുടേയും സ്വരൂപം വിശദമായി ചര്‍ച്ച 
ചെയ്തിട്ടുണ്ട്‌. അവിടെ തൈജസിയായ വിദ്യയെ സമയെന്നും താമസിയായ 
അവിദ്യയെ അന്യയെന്നുമാണ്‌ വിളിച്ചിരിക്കുന്നത്‌. എല്ലായിടത്തും ഒരേ ഈശ്വ 
രതത്ത്വത്തെ കാട്ടിക്കൊടുക്കാന്‍ കരുത്തുള്ളതുകൊണ്ടാണ്‌ തൈജസിക്ക്‌ 
“സമ”'യെന്നു പേരിട്ടത്‌. ഒരേ ഈശ്വരതത്ത്വത്തെ അനന്തകോടി നാമരൂപങ്ങ 
ളാക്കി പ്രദര്‍ശിപ്പിച്ച്‌ ശ്രമിപ്പിക്കുന്നതുകൊണ്ടാണ്‌ താമസിക്ക്‌ “അന്യ'യെന്നു 
പേരിട്ടത്‌. ഇതൊക്കെ മനസില്‍ കണ്ടുകൊണ്ടാണ്‌ ശ്ലോകത്തില്‍ “ശക്തിസ്തു 
ദ്വിവിധാ ജേഞയാ, തൈജസീ താമസീതി ച” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


തൈജസിക്കും താമസിക്കും സഹവാസമില്ല 


അവനവന്റെ ഉള്ളിലേയ്ക്കു തിരിഞ്ഞുനോക്കിയാണ്‌ ആദ്യം ആത്മസ്വ 
രൂപം കണ്ടെത്തേണ്ടത്‌. ആത്മാവ്‌ ശക്തി സ്പന്ദനത്തെ സമാശ്രയിച്ച്‌ തന്നില്‍ 
ജഡദൃശ്യങ്ങളെ ഉളവാക്കിയപ്പോഴാണല്ലോ സ്വരൂപാനുഭവം മങ്ങിപ്പോയത്‌. 
സ്പന്ദനത്തിന്റെ ഗതിവേഗം കൂട്ടി ഇങ്ങിനെ കൂടുതല്‍ കൂടുതല്‍ ജഡദൃശ്യ 
ങ്ങളെ ഉണ്ടാക്കി സ്വരുപാനുഭവം പാടെ മറയ്ക്കാന്‍ ശ്രമിക്കുന്ന ശക്തിയാണ്‌ 
താമസി. താമസി അധ്യാരോപശക്തിയാണ്‌. നേരേമറിച്ച്‌ തിരിഞ്ഞുനിന്ന്‌ താന്‍ 
തന്നെയുണ്ടാക്കിയ ജഡദൃശ്യങ്ങളെ ഒഴിച്ചുമാറ്റി ആത്മാവിന്‌ സ്വരൂപാനുഭവം 
വീണ്ടെടുത്തുകൊടുക്കുന്ന ശക്തിയാണ്‌ തൈജസി. തൈജസി അപവാദ 
ശക്തിയാണ്‌. അപവാദസ്വരൂപം നാം അടുത്ത ദര്‍ശനത്തില്‍ ചര്‍ച്ചചെയ്യും. 
ഇക്കാരണത്താല്‍തന്നെ ഈ രണ്ടു ശക്തികള്‍ക്കും ഒരുമിച്ചിരിപ്പ്‌ സാദ്ധ്യമ 
ല്ലെന്നു തീര്‍ച്ചയാണല്ലോ. വച്ചുകെട്ടുന്ന ശക്തിയും അഴിച്ചുമാറ്റുന്ന ശക്തിയും 
ഒരുമിച്ചു പ്രവര്‍ത്തിക്കുക വയ്യല്ലോ. ഇവ ഇരുട്ടും വെളിച്ചവും പോലെയാണ്‌. 
വെളിച്ചം കൂടുന്തോറും ഇരുട്ടു മാറിയേ പറ്റൂ. തൈജസിയുടെ കടന്നുവരവോടെ 
താമസി മറഞ്ഞുകളയുന്നു. 


ദുരമേതേ വിപരിതേ വിഷുച? 
അവിദ്യാ യാ ച വിദ്യേതിജ്ഞാതാ കഠോ2.ഉച 2-4 


ദര്‍ശനമാല 35 


അവിദ്യ, വിദ്യ എന്നറിയപ്പെടുന്ന രണ്ടു ശക്തികളും ഭിന്നഗതികളാണ്‌; 
അവയുണ്ടാക്കുന്ന ഫലങ്ങളും വെവ്വേറെയാണ്‌; എന്നത്രേ കഠോപനിഷ 
ത്തിന്റെ പ്രഖ്യാപനം. താമസിയായ അവിദ്യ ദുര്‍വ്വാസനാരൂപത്തിലുള്ള 
ആസൂരീ സമ്പത്തിനെ വളര്‍ത്തി ജീവനെ നരകയാതനകളില്‍ കൊണ്ടെത്തി 
ക്കുന്നു. തൈജസിയായ വിദ്യ സദ്വാസനാരുപത്തിലുള്ള ദൈവീസമ്പത്തിനെ 
വളര്‍ത്തി ജീവനെ ക്രമേണ സത്യസ്വരൂപത്തില്‍ കൊണ്ടെത്തിക്കുന്നു. സത്യ 
സ്വരുപത്തിലെത്തുന്നതോടെ തൈജസിയും സ്വയം കെട്ടടങ്ങുന്നുവെന്നറിയേ 
ണ്ടതാണ്‌. താമസിയെ സമാശ്രയിക്കുന്നയാള്‍ ഒടുങ്ങാതെ സംസാരസമുദ്ര 
ത്തില്‍ മുങ്ങിപ്പൊങ്ങിക്കഴിയാനിടവരുന്നു. ശ്രീ രാമകൃഷ്ണദേവന്‍ താമസിയെ 
കാലില്‍ കൊണ്ടിരുന്ന മുളളിനോടും തൈജസിയെ അതെടുക്കാനുപയോഗിച്ച 
മുള്ളിനോടുമാണുപമിക്കാറ്‌. ഒടുവില്‍ രണ്ടും ദുരെ വലിച്ചെറിയേണ്ടവതന്നെ. 
ഇങ്ങനെ വിദ്യാവിദ്യകളെ രണ്ടും ഫലംകൊണ്ടു പരീക്ഷിച്ചറിഞ്ഞ ശേഷമാണ്‌ 
ഗുരുദേവന്‍ “ഇവ രണ്ടും വെളിച്ചവും ഇരുട്ടുംപോലെ ഒരുമിച്ചിരിക്കാൻ കഴി 
വുള്ളവയല്ല” എന്ന്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ രൂപരേഖയാണ്‌ മനസ്സ്‌ 


അഖണ്ഡബോധസ്വരൂപമായ ആത്മാവില്‍ ശക്തി വാസനാതലം, 
സങ്കല്പതലം, ബാഹ്യദൃശ്യതലം ഇവയെ അധ്യാരോപം ചെയ്യുന്നതാണ്‌ പ്രപ 
ഞ്ചമെന്നു വ്യക്തമായല്ലോ. ഈ അധ്യാരോപ്രപ്രകിയയെ ഒരു കാന്‍വാസിലെ 
ചിത്രരചനാഘട്ടങ്ങളോടാണ്‌ വേദാന്തശാസ്ത്രം ദൃഷ്ടാന്തപ്പെടുത്തുന്നത്‌. 
വിവിധ വര്‍ണങ്ങളിലുള്ള ചിത്രങ്ങള്‍കൊണ്ടു നിറഞ്ഞ കാന്‍വാസിന്‌ നാലു 
ഘട്ടങ്ങള്‍ ഉണ്ടെന്നുകാണാം. കഴുകി ശുദ്ധമാക്കിവച്ചിരിക്കുന്ന കാന്‍ 
വാസ്‌, പശപുരട്ടിവച്ചിരിക്കുന്ന കാന്‍വാസ്‌, ചിത്രങ്ങളുടെ സൂക്ഷ്മങ്ങളായ 
രൂപരേഖകള്‍ കുറിച്ചിട്ടുള്ള കാന്‍വാസ്‌, വിവിധ വര്‍ണങ്ങളിലുള്ള ചിത്രങ്ങ 
ളോടു കൂടിയ കാന്‍വാസ്‌. ഇവയില്‍ കഴുകി ശുദ്ധമാക്കിവച്ചിരിക്കുന്ന കാന്‍വാ 
സിനോടു തുല്യമാണ്‌ അഖണ്ഡബോധസ്വരുപമായ ബ്രഹ്മം. അതില്‍ ശക്തി 
മൂടുപടംപോലുള്ള വാസനാമണ്ഡലം പൊന്തിക്കുന്നതോടുകൂടി അത്‌ പശ 
പുരട്ടിയ കാന്‍വാസിനു തുല്യമായിത്തീരുന്നു. ഇവിടെ വാസനയില്‍ പെട്ടു 
നില്ക്കുന്ന ബ്രഹ്മത്തെ ഈശ്വരനെന്നു വിളിക്കുന്നുവെന്നു നാം കണ്ടുവല്ലോ. 
ഈ ഈശ്വരന്റെ തന്നെ മറ്റൊരു പേരാണ്‌ അന്തര്യാമി. മായയാല്‍ മൂട 
പ്പെട്ടുവര്‍ത്തിക്കുന്നതുകൊണ്ടാണ്‌ അന്തര്യാമിയെന്ന പേര്‍ അമ്പര്‍ഥമാകുന്നത്‌. 
വാസനാതലത്തില്‍നിന്നും സങ്കല്പതലം ആവിര്‍ഭവിക്കുന്നതോടെ അതിനെ 
നമുക്ക്‌ ചിത്രങ്ങളുടെ സൂക്ഷ്മങ്ങളായ രൂപരേഖകള്‍ കുറിച്ചിട്ടുള്ള കാന്‍വാ 
സിനോടുപമിക്കാം. സങ്കല്പതലത്തിലെത്തിനില്ക്കുന്ന പരമാത്മാവിനെ 
പ്രാണന്‍, സൂത്രാത്മാവ്‌, ഹിരണ്യഗര്‍ഭന്‍, പ്രജാപതി, ബ്രഹ്മാവ്‌ എന്നൊക്കെ 
ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഘോഷിക്കുന്നു. സങ്കല്പതലവും കടന്ന്‌ 
വിവിധ രൂപത്തിലുള്ള ബാഹ്യദൃശ്യങ്ങളുടെ ഘട്ടത്തെയാണ്‌ വിവിധ വര്‍ണ 
ങ്ങളിലുള്ള ചിത്രങ്ങള്‍കൊണ്ടു നിറഞ്ഞിരിക്കുന്ന കാന്‍വാസിനോടുപമിക്കു 
ന്നത്‌. വിവിധ ദൃശ്യതലത്തില്‍ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പരമാത്മാവി 


36 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശി സനമ്ധുര്‍ണവ്യാബഖ്യാനം - ഭാഗം 1 





നെയാണ്‌ വൈശ്വാനരന്‍ എന്നും വിരാട്‌ പുരുഷനെന്നും ശാസ്ത്രം വിളിക്കു 
ന്നത്‌. വിവിധ രൂപങ്ങളില്‍ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പരുഷന്‍ എന്നാണ്‌ 
വിരാട്‌ പുരുഷശബ്ദത്തിനര്‍ഥം. ശ്രീ നാരായണഗുരുദേവന്‍ അധ്യാരോപ 
ഘട്ടങ്ങളായ വാസനാതലത്തെയും സങ്കല്പതലത്തെയും സാമാന്യേന വിവരി 
ചചിട്ട്‌ സങ്കലപതലത്തെ ചിത്രരചനാദൃഷ്ടാന്തം ചുണ്ടിക്കാട്ടി സൂക്ഷ്മമായി 
വിവരിക്കുകയാണ്‌ അഞ്ചാം പദ്യത്തില്‍. അനന്തദൃശ്യസങ്കുലമായിക്കാണുന്ന 
ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ രൂപരേഖയാണ്‌ സങ്കല്പതലം അഥവാ 
മനസ്സ്‌. സൂക്ഷ്മങ്ങളായ രൂപരേഖകളുടെ വികസിത രൂപങ്ങളാണ്‌ കാന്‍വാ 
സിലെ ചിത്രങ്ങള്‍. അതുപോലെ മനസിന്റെ വികസിതരുപമാണ്‌ പ്രപഞ്ചം. 


5. മനോമാത്രമിദം ചി്ര- 
മിവാഗ്രേ സര്‍വ്വമീദൃശം 
പ്രാപയാമാസ വൈചിത്ര്യം 
ഭഗവാന്‍ ചിത്രകാരവത്‌. 


അഗ്രേ - ഇങ്ങിനെ ബാഹൃദൃശ്യങ്ങളായി വെളിപ്പെടുന്നതിനുമുന്‍പ്‌; 
ഇദം സര്‍വ്വം - ഈ ദൃശ്യപ്രപഞ്ചം മുഴുവന്‍; ചിത്രമിവ - ചിത്രമെന്നപോലെ 
അതായത്‌ ഒരു ചിത്രം വ്യക്തരൂപം കൈക്കൊള്ളുന്നതിനുമുന്‍പ്‌ സൂക്ഷ്മമാ 
യരുപരേഖയായിരിക്കുന്നതുപോലെ; മനോമാത്രം- സങ്കല്‍പരുപം മാത്ര 
മായി വര്‍ത്തിച്ചിരുന്നു; ഭഗവാന്‍ - (അനന്തരം) ഈശ്വരന്‍; ചിത്രകാരവത്‌ - 
ഒരു ചിത്രകാരനെപ്പോലെ; ഈദൃശം - ഈ വിധത്തില്‍; വൈചിത്ര്യം - വിചി 
ത്രരൂപത്തെ; പ്രാപയാമാസ - നല്‍കി ഇങ്ങനെയാക്കിത്തീര്‍ത്തു. 
ചിത്രം വ്യക്തരുപം കൈക്കൊള്ളുന്നതിനുമുന്‍പ്‌ സൂക്ഷ്മമായ രൂപരേ 
ഖയായി വര്‍ത്തിക്കുന്നതുപോലെ ഈ പ്രപഞ്ചം മുഴുവന്‍ ഇങ്ങനെ പുറമേ 
പ്രകടമാകുന്നതിനുമുമ്പ്‌ കേവലം സങ്കല്‍പരൂപമായി സ്ഥിതിചെയ്തിരുന്നു. 
ഒരു ചിത്രകാരന്‍ സൂക്ഷ്മമായ രൂപരേഖയെ വികസിപ്പിച്ച്‌ ചിത്രമാക്കിത്തീര്‍ക്കു 
ന്നതുപോലെ ഭഗവാന്‍ സങ്കല്‍പരൂപത്തില്‍ സൂക്ഷ്മമായി സ്ഥിതിചെയ്തി 
രുന്ന പ്രപഞ്ചത്തെ ഇന്നു കാണുന്നമട്ടില്‍ വൈവിധ്യം നിറഞ്ഞ ദൃശ്യസമൂഹ 
മാക്കി വികസിപ്പിച്ചു. 


എന്താണ്‌ മനസ്സ്‌ 


ശ്ലോകത്തില്‍ മനസ്സെന്ന പദം കൊണ്ട്‌ അഹങ്കാരം, ബുദ്ധി, ചിത്തം 
ഇവയെല്ലാമുള്‍പ്പെട്ട അന്തഃകരണത്തെയാണര്‍ത്ഥമാക്കുന്നത്‌. അന്തഃകര 
ണത്തെ ആശ്രയിച്ചാണല്ലോ പ്രപഞ്ചാനുഭവം നിലനില്‍ക്കുന്നത്‌. വേദാന്തി 
കള്‍ മനസ്സിനെ ഒരു ദീപനാളത്തിനു സമാനമായ അന്തഃകരണദ്രവ്യമായിട്ടാണ്‌ 
നിര്‍വചിക്കുന്നത്‌. അഖണ്ഡബോധവസ്തുവില്‍ പ്രാണശക്തിയുടെ ആദ്യസ്പ 
ന്ദനം മുതല്‍ ഈ ദ്രവ്യം രൂപംകൊള്ളാന്‍ തുടങ്ങുന്നു. ശബ്ദമാധ്യമം അംഗീ 
കരിച്ച്‌ ഞാന്‍, ഞാന്‍ എന്ന അഹന്താസ്ഫുരണമാണ്‌ ഇതിന്റെ ആദ്യരൂപം. 
ലോകത്തെ മുഴുവന്‍ താങ്ങിനില്‍ക്കുന്ന പ്രാണശക്തിപ്രവാഹം ഞാന്‍, എന്ന 
ബോധമുള്‍ക്കൊണ്ടു ചലിക്കുന്നുവെന്നാണ്‌ സത്യദര്‍ശികള്‍ വിവരിക്കുന്നത്‌. 


ദര്‍ശനമാല 37 


ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള ധീരന്മാരായ സത്യാന്വേഷികള്‍ 
യോഗാഭ്യാസംകൊണ്ട്‌ സങ്കല്‍പനിരോധം സാധിച്ച്‌ അഹംബോധത്തെ പ്രാണ 
സ്വരൂപവുമായി താദാത്മ്യപ്പെടുത്തി പ്രാണസാക്ഷാത്ക്കാരം നേടിയാണ്‌ ഈ 
രഹസ്യം കണ്ടുപിടിച്ചത്‌. ഈ പ്രാണസാക്ഷാത്ക്കാരരഹസ്യം ഗുരുദേവന്‍ 
ആത്മോപദേശ ശതകത്തില്‍ പലയിടത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. പ്രാണ 
സാക്ഷാത്ക്കാരത്തിന്റെ ഭാവനാസമ്പന്നമായ മറ്റൊരു വിവരണമാണ്‌ ഗുരു 
ദേവന്റെ ‘“കുണ്ഡലിനിച്ചാട്ട്‌. ചുരുക്കത്തില്‍ സങ്കല്‍പാത്മകമായ മനസ്സിന്റെ 
വിശ്വവ്യാപകമായ പ്രത്യക്ഷരുപമാണ്‌ എങ്ങും കാണുന്ന പ്രാണചലനമെന്ന 
റിയേണ്ടതാണ്‌. പ്രാണസാക്ഷാത്ക്കാരത്തില്‍ സര്‍വ്വപപഞ്ചവും താന്‍തന്നെ 
യെന്നാണനുഭവം. വിശ്വവ്യാപകമായ ഈ “അഹം” ബോധത്തില്‍ നിന്നാണ്‌ 
പിന്നെ വെള്ളത്തില്‍ നിന്നും കുമിളകളെന്നപോലെ വ്യക്ത്ൃഹന്തകള്‍ ആവിര്‍ഭ 
വിക്കുന്നത്‌. സൂര്യചന്ദ്രന്‍മാര്‍ തുടങ്ങി ജീവിക്കുന്ന എല്ലാ ശരീരങ്ങളും വ്യക്തി 
ഗതമായ “ഞാന്‍” എന്നബോധം ഉള്‍ക്കൊണ്ടു ചലിക്കുന്നവയാണ്‌. ദീപനാളം 
പോലെയുള്ള ഈ അഹംബോധത്തിന്‌ വേണമെങ്കില്‍ സങ്കല്‍പരുപത്തില്‍ 
ഏതുവരെയും തടിച്ചു തടിച്ചു വളരാന്‍ കഴിയും. അങ്ങനെ അഹം ബോധം 
സങ്കല്‍പ്പിച്ചുണ്ടാക്കുന്നതാണ്‌ ചിത്തം, ബുദ്ധി, മനസ്സ്‌ എന്നൊക്കെയറിയപ്പെ 
ടുന്ന അന്തഃകരണാംശങ്ങള്‍. ചിത്തവും, ബുദ്ധിയും, മനസ്സുമെല്ലാം സങ്കല്‍പ 
ങ്ങളുടെ വിവിധഘട്ടങ്ങള്‍ മാത്രമാണ്‌. വിവിധ സങ്കല്‍പങ്ങള്‍ നിറഞ്ഞു 
നില്‍ക്കുന്ന തലമാണ്‌ മനസ്സ്‌. ഏതെങ്കിലും സങ്കല്‍പം നിശ്ചയഘട്ടത്തിലെ 
ത്തുന്ന ഇടമാണ്‌ ബുദ്ധി. സങ്കല്‍പം കാമക്രോധസ്നേഹവാത്സല്യാദി വികാ 
രതലത്തിലെത്തുമ്പോഴാണ്‌ ചിത്തം. പഞ്ചഭൂതാത്മകമാണ്‌ പ്രപഞ്ചം. ശബ്ദ 
സ്പര്‍ശരൂപരസഗന്ധങ്ങളാണ്‌ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങള്‍. ഈ 
സൂക്ഷ്മരുപങ്ങള്‍ ഉള്‍ക്കൊള്ളുന്നതാണ്‌ മനസ്സിന്റെ ഏതുഘട്ടവും. ശക്തി 
യുടെ പ്രഥമസ്പന്ദനം മുതല്‍ എല്ലാം വേദാന്തശാസ്ത്രത്തിനു ജഡമാണ്‌. 
ഉണ്ടായി മറയുന്നത്‌ ജഡം എന്നാണ്‌ ജഡനിര്‍വ്വചനം. ഇക്കാരണത്താല്‍ 
ത്തന്നെ പ്രപഞ്ചത്തിന്റെ സുക്ഷ്മരുപമുള്‍ക്കൊള്ളുന്ന മനസ്സും ജഡമാണെന്നു 
പറയേണ്ടതില്ലല്ലോ. പ്രപഞ്ചം സ്ഥൂലജഡം.മനസ്സ്‌ അതിന്റെ വിത്തായ സൂക്ഷ്മ 
ജഡം. ഇത്രേയുള്ളൂ വ്യത്യാസം. ഉണ്ടായിമറയുന്ന മനസ്സെന്ന ഈ ജഡ്രപതി 
ഭാസം തീജ്വാലയെന്നപോലെ സദാ സങ്കല്‍പരുപത്തില്‍ പെരുകിയും ചുരു 
ങ്ങിയും വര്‍ത്തിക്കുന്നു. മനസ്സിന്റെ പൂര്‍ണ്ണരൂപം “അസത്യദര്‍ശന'ത്തിന്റെ 
വ്യാഖ്യാനത്തില്‍ കുറേക്കൂടെ വ്യക്തമാകുന്നതാണ്‌. 


മനസ്സും ബാഹ്യപ്രപഞ്ചവും 


ഈ ലോകത്ത്‌ എന്തെന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അവയെല്ലാം 
സര്‍വ്വവ്യാപിയായ ഈ മനസ്സിന്റെ സൃഷ്ടികളാണ്‌. മനസ്സുകാണിച്ചുതരുന്ന 
വെറും കാഴ്ചകള്‍ മാത്രമാണ്‌ എല്ലാ പദാര്‍ത്ഥങ്ങളും. മനസ്സ്‌ പരമസത്യ 
ത്തിനും പ്രപഞ്ചദൃശ്യങ്ങള്‍ക്കും ഇടയ്ക്ക്‌ ഓടിനടക്കുന്ന ഒരത്ഭുത പ്രതിഭാ 
സമാണ്‌. മനസ്സിനെ ബോധപൂര്‍വ്വം നിരോധിച്ചാല്‍ അതെങ്ങോപോയിമറ 
ഞ്ഞിട്ട്‌ സച്ചിദാനന്ദ സ്വരൂപനായ പരമപുരുഷനെ മൂടുപടം മാറ്റി വെളിപ്പെടു 


38 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണവ്യാഖ്യാനം - ഭാഗം // 


ത്തിത്തരും. മനസ്സിനെ ചലിപ്പിച്ചു വളര്‍ത്തിയാല്‍ എണ്ണമറ്റ പ്രപഞ്ചദൃശ്യ 
ങ്ങളെക്കാട്ടിത്തന്ന്‌ അത്‌ സംസാരസമുദ്രത്തില്‍ ആഴ്ത്തും. നിരോധി 
ക്കപ്പെടാതെ അതിനു ലയം സംഭവിക്കുകയാണെങ്കില്‍ ഏതു നിമിഷവും 
വീണ്ടും പൊന്തിവരാന്‍ കഴിവുള്ളമട്ടില്‍ ഒരിരുണ്ട ആവരണമായി അതു 
സത്യത്തെ മറച്ചുനില്‍ക്കും. എല്ലാ ജീവികളും ഗാഡനിദ്രയില്‍ മനസ്സിന്റെ ഈ 
ആവരണരുപം അനുഭവിച്ചറിയുന്നു. ഇങ്ങനെ അത്ഭുതപ്രവര്‍ത്തനങ്ങള്‍ക്കു 
കഴിവുള്ള മനസ്സിന്‌ വ്യക്തമായ ഏന്തെങ്കിലും രൂപമുണ്ടെങ്കില്‍ അത്‌ 
സങ്കല്‍പം മാത്രമാണ്‌. നാമരുപങ്ങള്‍ സ്വീകരിച്ച്‌ പദാര്‍ത്ഥചിന്തനം നടത്തു 
ന്നതാണ്‌ സങ്കല്‍പം. എവിടെ സങ്കല്‍പമുണ്ടോ അവിടെ മനസ്സ്‌ വ്യക്തമാകു 
ന്നുവെന്നു കരുതാം. ഇതുതന്നെയാണ്‌ സര്‍വ്വപാണികളുടെയും സൂക്ഷ്മ 
ശരീരം. 

പുറമേ കാണുന്ന പ്രപഞ്ചം വെറും മനസ്സിന്റെ സൃഷ്ടിയാണെന്നു കരു 
താന്‍ സാധാരണക്കാര്‍ക്കുപോലും ഒരു ഭയമാണ്‌. ഇതിനു കാരണം മന 
സ്സെന്നു കേള്‍ക്കുമ്പോള്‍ വ്യക്തിയുടെ ഉള്ളിലൊതുങ്ങുന്ന കൊച്ചു മനസ്സിനെ 
മാത്രമേ അവര്‍ കാണുന്നുള്ളൂവെന്നതാണ്‌. ശരീരങ്ങള്‍ക്കുള്ളില്‍ മനസ്സു 
നില്‍ക്കുകയല്ല മനസ്സിനുള്ളില്‍ ശരീരങ്ങള്‍ നില്‍ക്കുകയാണ്‌ എന്ന്‌ ബോധ്യ 
പ്പെട്ടാല്‍ ഈ ഭ്രമം തീരുന്നതാണ്‌. വായു ചലിക്കുന്നതും, സൂര്യന്‍ പ്രകാശി 
ക്കുന്നതും, സമുദ്രം ഇളകിമറിയുന്നതുമെല്ലാം അവയുടെയുള്ളില്‍ ഈര്‍ജ്ജി 
തമായ സങ്കല്‍പശക്തി പ്രവര്‍ത്തിക്കുന്നതുകൊണ്ടാണെന്നറിയാന്‍ 
അവര്‍ക്കുകഴിയുന്നില്ല. ശ്രീശങ്കരഭഗവത്പാദര്‍ ബ്രഹ്മസൂത്രഭാഷ്യം രണ്ടാമ 
ധ്യായം രണ്ടാംപാദത്തിന്റെ ആരംഭത്തില്‍ അലംഘനീയമായ ഒരു പ്രപഞ്ച 
നിയമം പ്രഖ്യാപിക്കുന്നുണ്ട്‌. നിയമമിതാണ്‌, ചലനം എവിടെക്കണ്ടാലും ചലി 
ക്കുന്ന വസ്തുവിന്റെ ഉള്ളിലോ പുറത്തോ അടുത്തോ അകലെയോ ആ ചല 
നത്തെ ഇളക്കിവിട്ട ഒരു ചേതനന്റെ സങ്കല്‍പം ഉണ്ടായിരിക്കുമെന്നറിയേണ്ട 
താണ്‌. ഈ നിയമം ആധുനിക ശാസ്ത്രജ്ഞന്മാര്‍ സശ്രദ്ധം പഠിച്ചുനോക്കേ 
ണ്ടതാണ്‌. അപ്പോള്‍ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജഗത്തിന്റെ ബാഹ്യ 
രൂപങ്ങള്‍ക്കു തൊട്ടുപിന്നില്‍ സങ്കല്‍പങ്ങളും ആ സങ്കല്‍പങ്ങള്‍ക്കു തൊട്ടു 
പിന്നില്‍ ഒരു ചേതനസത്തയും ഉണ്ടായേപറ്റു. ശ്രീനാരായണഗുരുദേവനെ 
പ്പോലെയുള്ള സത്യനിഷ്ഠന്മാര്‍ സങ്കല്‍പതലം അകറ്റി ഈ ചേതനനെ കണ്ടെ 
ത്തിയവരാണ്‌. ഈ പ്രപഞ്ചനിയമമാണ്‌ ഉപനിഷത്തുകളിങ്ങനെ പ്രഖ്യാപി 
ക്കുന്നത്‌:- 


ഭയാദസ്യാഗ്നിസ്തപത? 
ഭയാത്തചത? സുര്യ: 
ഭയാദിഗ്ദശ്ച വായുശ്ച 
മൃത്യുര്‍ദധാവത? പഞ്ചമ: 


ആ പരമപുരുഷനെ ഭയന്നാണ്‌ അഗ്നി ജ്വലിക്കുന്നത്‌. സൂര്യന്‍ തപിക്കു 
ന്നത്‌. ഇന്ദ്രനും വായുവും ചലിക്കുന്നത്‌. അഞ്ചാമനായ മൃത്യു സര്‍വ്വത്ര 
ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതും. അപ്പോള്‍ ചേതനസത്യമായ സ്രഹ്മ 


ദര്‍ശനമാല 39 


ത്തില്‍ മനസ്സാകുന്ന സൂക്ഷ്മമായ രൂപരേഖ പൊന്തിവന്ന്‌ വികാസം പ്രാപി 
ച്ചതാണീ പ്രപഞ്ചമെന്ന്‌ യുക്തിക്കും അനുഭവത്തിനും വെളിപ്പെട്ടുകിട്ടിയിട്ടുള്ള 
രഹസ്യമാണ്‌ ഗുരുദേവന്‍ “ഒരു ചിത്രകാരനെപ്പോലെ ഭഗവാന്‍ മനസ്സാകുന്ന 
സൂക്ഷ്മരൂപത്തെ വിചിത്രമായി വികസിപ്പിച്ചതാണ്‌ പ്രപഞ്ചം" എന്ന്‌ പ്രഖ്യാ 
പിച്ചിരിക്കുന്നത്‌. 


സങ്കല്‍പങ്ങളുടെ പൂര്‍വരൂപമാണ്‌ പ്രകൃതി 


മനോരൂപമായ സങ്കല്പതലത്തിന്റെ വിശദരൂപം ചിത്രരചനാദൃഷ്ടാന്ത 
ത്തില്‍ക്കൂടി നാം വ്യക്തമായി ദര്‍ശിച്ചു. സങ്കല്പതലത്തിനു തൊട്ടുപിന്നി 
ലുള്ള വാസനാതലത്തിന്റെ സാമാന്യരൂപം നാം നേരത്തെ രണ്ടാം പദ്യത്തിന്റെ 
വ്യാഖ്യാനത്തില്‍ ഗ്രഹിച്ചതാണ്‌. അവിടെ മായാവിയുടെ ദൃഷ്ടാന്തവും നാം 
കണ്ടു. ആ വാസനാതലത്തെത്തന്നെ യോഗിദൃഷ്ടാന്തം കാണിച്ച്‌ ഒന്നുകൂടി 
വിശദീകരിക്കുകയാണ്‌ ആറാം പദ്യത്തില്‍. വേദാന്തം വിവരിക്കുന്ന സൃഷ്ടി 
പ്രക്രിയ ചെറിയതോതില്‍ പരീക്ഷിച്ചുറപ്പിക്കുന്നവരാണ്‌ ഐന്ദ്രജാലികനും 
യോഗിയും. ആറാം പദ്യത്തില്‍ വാസനാതലത്തെ ഗുരുദേവന്‍ “പ്രകൃതി” 
എന്നാണ്‌ വിളിക്കുന്നത്‌. പ്രകര്‍ഷേണ ഉണ്ടാക്കിയെടുത്തതു എന്നാണ്‌ പ്രകൃ 
തിശബ്ദത്തിനര്‍ഥം. സച്ചിദാനന്ദഘനമായ ബ്രഹ്മസത്തയില്‍ ഏകീഭവിച്ചിരുന്ന 
ശക്തി പൊന്തിവന്ന്‌ ഉണ്ടാക്കുന്നതാണ്‌ ഒരു മൂടുപടംപോലെയുള്ള വാസ 
നാമണ്ഡലം. അതുകൊണ്ടതിന്‌ പ്രകൃതിയെന്ന പേര്‍ അമ്പര്‍ഥമാണ്‌. സങ്ക 
ല്പങ്ങളുടെയെല്ലാം പൂര്‍വരൂപം വാസന അഥവാ പ്രകൃതിയാണ്‌. ജഗദീശ്വ 
രനിങ്ങനെയൊരു ശക്തി ഉണ്ടെന്നറിയുന്നതുതന്നെ ഈ വാസനാതലത്തിന്റെ 
ആവിര്‍ഭാവത്തോടെയാണ്‌. എവിടെയും കാര്യദര്‍ശനം വഴി ഈഹിക്കപ്പെടു 
ന്നതാണല്ലോ ശക്തി. ശക്തിയുടെ പ്രകടരൂപമായ പ്രകൃതിയും അതിന്റെ 
കഴിവും യോഗികളില്‍ പ്രത്യക്ഷമായി കണ്ടു മനസ്സിലാക്കാവുന്നവയാണെന്നും 
ആറാം പദ്യം ചൂണ്ടിക്കാണിക്കുന്നു.- 


6. ആസീത്‌ പ്രകൃതിരേവേദം 
യഥാ/ദൌഈ യോഗവൈഭവഃ 
വൃതനോദഥ യോഗീവ 
സിദ്ധിജാലം ജഗത്പതിഃ 


ആദ - സങ്കല്പങ്ങളും ബാഹ്യദൃശ്യങ്ങളും വേര്‍തിരിയുന്നതിനുമുന്‍പ്‌; 
യഥാ യോഗവൈഭവഃ - യോഗനൈപുണ്യമെന്നപോലെ; ഇദം - ഈ ജഗത്ത്‌; 
പ്രകൃതി: ഏവ - പ്രകൃതിയായിത്തന്നെ; ആസീത്‌ - നിലനിന്നിരുന്നു; അഥ 
-അനന്തരം; യോഗീ സിദ്ധിജാലം ഇവ - യോഗിയുടെ സിദ്ധികളെ എന്ന 
പോലെ; ജഗത്പതിഃ - ജഗദീശ്വരന്‍; വ്യതനോത്‌ - വെവ്വേറെ നാമരൂപങ്ങളാ 
ക്കിച്ചെയ്തു. 
സങ്കല്പങ്ങള്‍ വേര്‍തിരിഞ്ഞ്‌ ബാഹൃദൃശ്യങ്ങള്‍ കാണാന്‍ തുടങ്ങുന്ന 
തിനുമുന്‍പ്‌ ഒരു യോഗിയുടെ യോഗനൈപുണിയെന്നപോലെ ഈ ജഗത്ത്‌ 
കേവലം ഈശ്വര പ്രകൃതിയായി സ്ഥിതിചെയ്തിരുന്നു. അനന്തരം യോഗി 


40 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്ൂര്‍ണവ്യാഖ്യാനം - ഭാഗം ॥ 


സിദ്ധിജാലങ്ങളെ പ്രകടമാക്കുന്നതുപോലെ ജഗദീശ്വരന്‍ ഇതിനെ നാമരൂപ 
ങ്ങളാക്കി വേര്‍തിരിച്ചു. 


ഈശ്വരന്റെ സിദ്ധി പ്രകടനമാണ്‌ പ്രപഞ്ചം 


പരീക്ഷിച്ചുറപ്പിക്കാന്‍ കഴിയാത്ത യാതൊരു സിദ്ധാന്തവും വേദാന്ത 
ത്തിന്‌ വിവരിക്കുവാനില്ല. ബ്രഹ്മസ്വരൂപത്തില്‍ അല്പഭാഗത്ത്‌ ശക്തിയുളവാ 
ക്കുന്ന ഒരാവരണത്തോടെയാണ്‌ പ്രപഞ്ചസൃഷ്ടി ആരംഭിക്കുന്നതെന്നു നാം 
കണ്ടുവല്ലോ. ഈ ആവരണത്തെയാണ്‌ മായയെന്നും, പ്രകൃതിയെന്നും, അവ്യ 
ക്തമെന്നും, വാസനാതലമെന്നുമൊക്കെവിളിക്കുന്നത്‌. ഈ മൂടുപട 
ത്തില്‍നിന്നും സങ്കല്പങ്ങളും ബാഹൃദൃശ്യങ്ങളും പൊന്തിവരുന്നതോടെ പ്രപ 
ഞ്ചാനുഭവം രൂപംകൊള്ളുന്നു. വെറും ഒരവ്യക്ത പ്രകൃതിയില്‍നിന്നും വ്യക്ത 
മായ സങ്കല്പങ്ങളും ബാഹൃദൃശ്യങ്ങളും എങ്ങനെ രൂപംകൊള്ളുന്നുവെന്ന്‌ 
ഒരാള്‍ക്കു സംശയം തോന്നാം. ഇതാണീശ്വരശക്തിയുടെ മഹാത്മ്യം എന്നത്രേ 
അതിനുള്ള ഉത്തരം. ഈ ഉത്തരം യുക്തിഹീനമല്ലേ? അല്ല. ഈശ്വരാംശ 
മുള്‍ക്കൊള്ളുന്ന മനുഷ്യന്‍ കരുത്തുണ്ടെങ്കില്‍ ഇതു പരീക്ഷിച്ചുനോക്കാം. 
മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ശക്തിയുടെ ആഴമേറിയ തലങ്ങളിലേയ്ക്ക്‌ നയി 
ക്കുന്നതോടെ അത്ഭൂതകരങ്ങളായ സിദ്ധികള്‍ കൈവരുന്നു. ശൂന്യതയില്‍ 
ചെറിയൊരു പ്രപഞ്ചം തന്നെ വേണമെങ്കില്‍ സൃഷ്ടിക്കാനുള്ള കഴിവ്‌ യോഗി 
ക്കുണ്ടാക്കിയെടുക്കാന്‍ കഴിയുമെന്നാണ്‌ ശാസ്ത്രം വിധിക്കുന്നത്‌. ഭരദ്വാജന്‍, 
വിശ്വാമിത്രന്‍ തുടങ്ങിയവര്‍ അത്തരം ലോകങ്ങള്‍ സൃഷ്ടിച്ചതായി പുരാണ 
ങ്ങള്‍ വിവരിക്കുന്നു. ഇക്കാര്യത്തില്‍ ഐന്ദ്രജാലിക ദൃഷ്ടാന്തം നേരത്തേ 
ചുണ്ടിക്കാട്ടിയതാണ്‌. ശുന്യതയില്‍നിന്നും പദാര്‍ഥങ്ങള്‍ സൃഷ്ടിച്ചെടുക്കാന്‍ 
കഴിവുള്ള ഐന്ദ്രജാലികന്മാര്‍ ലോകത്തെക്കാലത്തും ജീവിച്ചിരുന്നിട്ടുണ്ട്‌. ശ്രീ 
ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണഗുരുദേവനെയും പരിചയിച്ചിട്ടുള്ള കേര 
ളീയര്‍ യോഗസിദ്ധികളില്‍ സംശയാലുക്കളാകുമെന്നു തോന്നുന്നില്ല. അവര്‍ 
സിദ്ധികളില്‍ ഭ്രമിച്ചിരുന്നില്ലെങ്കിലും യോഗവൈഭവം ലോകത്തെ ബോദ്ധ്യ 
പ്പെടുത്താന്‍ ചിലപ്പോഴൊക്കെ സിദ്ധികള്‍ കാണിച്ചിരുന്നുവെന്നാണ്‌ അവ 
രുടെ ജീവചരിത്രങ്ങള്‍ വെളിപ്പെടുത്തുന്നത്‌. എന്തായാലും ശ്രീനാരായണ 
ഗുരുദേവന്‍ അത്ഭുതകരമായ ഒരു യോഗസിദ്ധിയെക്കുറിച്ച്‌ അദ്വതദിപിക 
യിലെ പതിനാറാം ശ്ലോകത്തില്‍ വിവരിക്കുന്നുണ്ട്‌. ഒരു യോഗിക്ക്‌ ഇരുന്ന 
ഇരുപ്പില്‍ നിന്നിളകാതെ യോഗശക്തികൊണ്ട്‌ അനേകം ശരീരങ്ങളെ നിര്‍മിച്ച്‌ 
ഒരേ സമയത്ത്‌ പല സ്ഥലത്തെത്തി പ്രവര്‍ത്തിക്കാന്‍ കഴിയുമെന്നാണ്‌ 
അവിടെ വിവരിച്ചിരിക്കുന്നത്‌. പതഞ്ജലിയുടെ യോഗശാസ്ത്രം സിദ്ധിപ്രദ 
യായ യോഗശക്തി നേടാനുള്ള അഭ്യാസ്രകമങ്ങള്‍ വിശദമായി ചര്‍ച്ചചെയ്തി 
ട്ടുണ്ട്‌. 

ഐന്ദ്രജാലികന്മാര്‍ക്കും യോഗികള്‍ക്കും അത്ഭുത സിദ്ധികള്‍ കൈവ 
രുന്നതിന്റെ രഹസ്യമെന്താണ്‌? മറ്റൊന്നുമല്ല. മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി 
ചില ഘട്ടങ്ങളില്‍ എത്തിക്കുമ്പോള്‍ ആ ഘട്ടത്തില്‍ എത്തിനില്‍ക്കുന്ന സങ്ക 
ല്പത്തിന്റെ സ്വഭാവമായിട്ടാണ്‌ സിദ്ധി കൈവരുന്നത്‌. ഇക്കാരണത്താലാണ്‌ 


ഭര്‍ശ്നമാല 41 


ഏകാഗ്രപ്പെട്ട്‌ സത്യത്തോടടുക്കുന്ന സങ്കല്പ ശക്തിക്ക്‌ ആഗ്രഹമില്ലെ 
ങ്കില്‍പ്പോലും സിദ്ധികള്‍ വന്നുചേരുന്നത്‌ അന്വേഷണം പൂര്‍ത്തിയായി 
ജ്ഞാനോദയമുണ്ടാകുന്നതിനുമുമ്പ്‌ സിദ്ധികളില്‍ ഭ്രമിച്ചുപോയാല്‍ സതൃദര്‍ശ 
നത്തിന്‌ അതു തടസ്സമായി വരുമെന്നു ശാസ്ത്രം ഘോഷിക്കുന്നു. ജ്ഞാനോ 
ദയമുണ്ടായശേഷം വേണമെങ്കില്‍ ലോകസംഗ്രഹത്തിനായി മാത്രം ഒരാള്‍ക്ക്‌ 
സിദ്ധികള്‍ പ്രയോഗിക്കാവുന്നതാണ്‌. ഒരിക്കലുണ്ടായിക്കഴിഞ്ഞ വസ്തു 
ജ്ഞാനം ഒരു കാരണവശാലും നഷ്ടപ്പെടുന്നതല്ല. എന്നാല്‍ ആത്മനിഷ്ഠ 
ന്മാരായ ജ്ഞാനികള്‍ക്ക്‌ പ്രകൃതിയുടെ താല്‍ക്കാലിക സ്വഭാവങ്ങളായ സിദ്ധി 
കളില്‍ അതിരുകടന്ന താത്പര്യം ഒരിക്കലും ഉണ്ടാകുന്നതല്ല. എന്തായാലും 
പ്രകൃതിയുടെ പ്രത്യേക ഘട്ടങ്ങളിലെ സ്വഭാവങ്ങളാണ്‌ സിദ്ധികള്‍. സിദ്ധിത 
ലത്തിലെത്തി നില്ക്കുന്ന യോഗിയില്‍ അതു പ്രകടിപ്പിക്കാനുള്ള കഴിവ്‌ വാസ 
നാരൂപത്തില്‍ വര്‍ത്തിക്കുന്നു. ആ വാസനയെ സങ്കല്പശക്തികൊണ്ട്‌ ചലി 
പ്പിച്ചാല്‍ സിദ്ധികാര്യങ്ങള്‍ ആവിര്‍ഭവിക്കുകയായി. ഇത്‌ ചെറിയ തോതിലുള്ള 
സൃഷ്ടിയല്ലാതെ പിന്നെയെന്താണ്‌. സങ്കല്പശക്തി പിന്‍വലിച്ചാല്‍ സിദ്ധി 
കാര്യം മറയുകയും സിദ്ധിശക്തി വാസനാരൂപത്തില്‍ യോഗിയില്‍ ലയിക്കു 
കയും ചെയ്യും. ഇത്‌ ചെറിയതോതിലുള്ള പ്രളയം തന്നെയാണ്‌. നിത്യജീവി 
തത്തില്‍തന്നെയും ഉറക്കത്തിലെ വാസനാപടലം സ്വപ്നരൂപത്തില്‍ പ്രപഞ്ച 
സൃഷ്ടി നടത്തുകയും തിരിച്ചു ലയിക്കുകയും ചെയ്യുന്നത്‌ നാം അനുഭവിച്ചു 
പോരുന്നുണ്ട്‌. ഇന്ദ്രജാലം, യോഗവൈഭവം, സ്വപ്നം ഇവയെല്ലാംതന്നെ പ്രപ 
ഞ്ചദര്‍ശനങ്ങളുടെ ആദ്യത്തെ പ്രകടരൂപം വാസനയാണെന്നും വിളിച്ചറിയി 
ക്കുന്നു. ബോധമാണ്‌ ഈ വാസനയെ നാമരൂപങ്ങളായി വേര്‍തിരിക്കുന്ന 
തെന്നും കാണാം. അന്തര്‍മുഖമായി സങ്കല്പതലത്തെയും വാസനാതല 
ത്തെയും കടന്നുചെന്ന്‌ ശുദ്ധബോധ സ്വരൂപമായ സത്യത്തെ സാക്ഷാത്ക 
രിച്ചു കാണുമ്പോഴാണ്‌ ഈ സൃഷ്ടി രഹസ്യം സംശയാതീതമായി തെളിയു 
ന്നത്‌. അതുവരെ പുറമേ അന്വേഷിക്കുന്നതുകൊണ്ടോ യുക്തിചിന്തനം നട 
ത്തുന്നതുകൊണ്ടോ സൃഷ്ടിയുടെ പരമരഹസ്യം ഒരിക്കലും വെളിപ്പെട്ടുകി 
ട്ടുന്നതല്ല. സിദ്ധികളുടെയെല്ലാം രഹസ്യം അതാത്‌ സിദ്ധികളുടെ തലത്തില്‍ 
എത്തി നില്ക്കുമ്പോഴേ സംശയാതീതമായി തെളിയു. ഈശ്വരത്വം സാക്ഷാ 
ത്കരിച്ചറിഞ്ഞുകൊണ്ടാണ്‌ ഈശ്വരശക്തിക്ക്‌ പ്രകൃതി മുതല്‍ ഇങ്ങോട്ടുള്ള 
ദൃശ്യതലങ്ങള്‍ പൊന്തിച്ചുകൊണ്ടുവന്ന്‌ അത്ഭുതപ്രപഞ്ചദര്‍ശനം ഉളവാക്കാ 
നുള്ള കഴിവുണ്ടെന്നു ശ്രീ ഗുരുദേവനെപ്പോലെയുള്ളവര്‍ പ്രഖ്യാപിക്കുന്നത്‌. 
നേരെമറിച്ച്‌ അന്തര്‍മുഖമായി സത്യാന്വേഷണം നടത്താത്ത ആര്‍ക്കും പ്രപ 
ഞ്ചരഹസ്യം എന്തെന്നറിയാന്‍ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതും ഓര്‍ക്ക 
ണം. വേദാന്തശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഈശ്വരനെയും ആ ഈശ്വരന്റെ 
ശക്തി പ്രകടനമായ പ്രപഞ്ചത്തെയും ആ ശാസ്ത്രം നിര്‍ദേശിക്കുന്ന മാര്‍ഗ 
മവലംബിച്ച്‌ ആര്‍ക്കും എന്നും ധൈര്യമുണ്ടെങ്കില്‍ പരീക്ഷിച്ചുകണ്ടെത്താവു 
ന്നതാണ്‌. ധൈര്യപൂര്‍വം അതു പരീക്ഷിച്ചു നോക്കി ബോധ്യപ്പെട്ടയാളെന്ന 
നിലയിലാണ്‌ ഗുരുദേവന്‍ പ്രപഞ്ചം ജഗദീശ്വരന്റെ അത്ഭുതസിദ്ധിയാണ്‌ എന്ന്‌ 
ആറാം ശ്ലോകത്തില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


42 ശ്രീനാരായണ ശഗുരുദേവകൃതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


അവിദ്യ ഭയകാരണമാണ്‌ 


ഐന്ദ്രജാലികന്റെ ഇന്ദ്രജാല്രപകടനം പോലെയോ യോഗിയുടെ യോഗ 
ശക്തിപ്രകടനംപോലെയോ ആണ്‌ ആത്മാവിന്റെ പ്രപഞ്ചസൃഷ്ടി. ഐന്ദ്ര 
ജാലികനെയും അയാളുടെ പ്രകടനത്തിന്റെ സ്വഭാവത്തെയും അറിഞ്ഞാല്‍ 
നമുക്ക്‌ ആ പ്രകടനത്തില്‍ രസിക്കാനല്ലാതെ മറ്റൊന്നും കാണുകയില്ല. നേരെ 
മറിച്ച്‌ ഐന്ദ്രജാലികനെ വേണ്ടവണ്ണം അറിയാതെ അയാള്‍ കാണിക്കുന്ന 
ഒരു മായായുദ്ധപ്രകടനം കാണുന്നുവെന്നു കരുതുക. നാം ഭയപ്പെട്ടു നിലവി 
ളിച്ചുപോകും. ഇതുതന്നെയാണു പ്രപഞ്ചദര്‍ശനത്തിലെയും കഥ. ആത്മാ 
വില്‍ ആവര്‍ത്തിച്ചു പൊന്തിമറിയുന്ന ശക്തിപ്രകടനമാണ്‌ പ്രപഞ്ചം. ഈ ഇന്ദ്ര 
ജാല പ്രകടനത്തിലെ ഐന്ദ്രജാലികനെ അറിയാതിരിക്കുന്നിടത്തോളം ഇത 
ത്യന്തം ഭയങ്കരമായി, ആശ്ചര്യമായി അനുഭവപ്പെടും. അറിഞ്ഞാല്‍ ഈ കളി 
യില്‍ ആദ്യന്തം രസം തോന്നുകയും ചെയ്യും. കളിക്കാരനോടു ചേര്‍ത്ത്‌ ഈ 
കളി നല്ലവണ്ണം കണ്ടുരസിച്ചയാളെന്ന നിലയില്‍ ഗുരുദേവന്‍ ഇക്കാര്യമാണ്‌ 
ഏഴാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


7. യദഗൃത്മവിദ്യാ സങ്കോച- 
സ്തദാ/വിദ്യാ ഭയംകരം 
നാമരുപാത്മനാ/ത്യര്‍ത്ഥം 
വിഭാതീഹ പിശാചവത്‌ 


യദാ - എപ്പോഴാണോ; ആത്മവിദ്യാ സങ്കോചഃ - ആത്മവിദ്യയ്ക്ക്‌ 
സങ്കോചം വരുന്നത്‌; തദാ - അപ്പോള്‍; അവിദ്യാ - അജ്ഞാനം; പിശാചവത്‌ 
- പിശാചിനെപ്പോലെ; നാമരുപാത്മനാ - നാമവും രൂപവും കൈക്കൊണ്ട്‌; 
അത്യര്‍ഥം - അത്യധികം; ഭയങ്കരം - ഭയം ജനിപ്പിക്കുമാറ്‌; വിഭാതി - വേര്‍തി 
രിഞ്ഞ്‌ തോന്നാനിടവരുന്നു. 


എപ്പോഴാണോ ആത്മവിദ്യയ്ക്ക്‌ സങ്കോചം വരുന്നതു അപ്പോള്‍ 
അജ്ഞാനം കടന്നുവരും. അജ്ഞാനത്തിന്‌ കട്ടികൂടുന്തോറും അത്‌ നിരവധി 
നാമരുപങ്ങളായി വേര്‍തിരിഞ്ഞ്‌ പ്രകടമാവും. അതോടെ അത്യധികം ഭയവും 
വന്നുചേരും. അജ്ഞാനം പിശാചിനെപ്പോലെ സദാ ഭയപ്പെടുത്തിക്കൊണ്ടി 
രിക്കും. 


എന്താണാത്മവിദ്യ? 


പ്രപഞ്ചമായി കാണപ്പെടുന്ന നാമരുപങ്ങളെല്ലാം ബോധഘനമായ ഒരേ 
പരമാത്മവസ്തുവിന്റെ വിവിധ രൂപങ്ങളാണെന്ന്‌ നാം കണ്ടുവല്ലോ. നാമരു 
പങ്ങളിലെല്ലാം ആഭരണങ്ങളില്‍ സ്വര്‍ണമെന്നപോലെ വസ്തു ഒന്നുതന്നെ 
യാണ്‌ എന്നു കാട്ടിത്തരുന്ന വിദ്യയാണ്‌ ആത്മവിദ്യ. ഇതുതന്നെയാണ്‌ നാലാം 
പദ്യത്തില്‍ വിവരിച്ചിട്ടുള്ള തേജോമയിയായ ശക്തി. സര്‍വത്ര വസ്തു ഒന്നേ 
യുള്ളൂ എന്നു കാട്ടിത്തരുന്ന ആത്മവിദ്യയ്ക്കു സങ്കോചം സംഭവിച്ചാല്‍ 
അതോടെ അവിദ്യ അഥവാ അജ്ഞാനം അനുഭവമണ്ഡലത്തിലേയ്ക്ക്‌ 
കടന്നുകയറുന്നു. ഇതുതന്നെയാണ്‌ തമോമയിയായ ശക്തി. അനുഭവമണ്ഡ 


ദര്‍ശനമാല 43 


ലത്തില്‍ വിദ്യയും അവിദ്യയും വേര്‍തിരിയുന്ന ഇടമേതാണെന്ന്‌ ഗുരുദേവന്‍ 
ഇവിടെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 


അവിദ്യയുടെ പ്രാരംഭം 


ഭേദദൃഷ്ടിയാണ്‌ അവിദ്യ. പലതുണ്ട്‌ എന്ന തോന്നല്‍ എവിടെത്തു 
ടങ്ങിയോ അവിടെ അവിദ്യ തുടങ്ങി. അവിദ്യയുടെ ഈ പ്രാരംഭരഹസ്യം 
മനസിലാവുന്നതോടെ അവിദ്യയെ ഒഴിച്ചുമാറ്റാനുള്ള ഉപായവും സ്പഷ്ട 
മാകുന്നു. എല്ലാം ഒരേ ബ്രഹ്മവസ്തുതന്നെയാണെന്ന്‌ വിചാരം ചെയ്തു 
റപ്പിക്കുകയാണ്‌ അവിദ്യയെ ഒഴിച്ചുമാറ്റാനുള്ളവഴിയെന്ന്‌ സ്പഷ്ടം. 
അപ്പോള്‍ ജീവിതാനുഭവം മുഴുവന്‍ വിദ്യാവിദ്യകളില്‍ ഒതുങ്ങുന്നുവെന്നു 
കാണാം. ഒന്നു ചുരുങ്ങിയാല്‍ മറ്റേതു വികസിക്കും. ഒന്നു വികസിച്ചാല്‍ 
മറ്റേതു ചുരുങ്ങും. വസ്തുവിന്റെ പൂര്‍ണബോധത്തോടടുപ്പിക്കുന്നതാണ്‌ 
ആത്മവിദ്യ. അപ്പോള്‍ ആത്മവിദ്യ വികസിക്കുന്തോറും അപൂര്‍ണത കുറഞ്ഞു 
വരുമെന്ന്‌ തീര്‍ച്ചയാണല്ലോ. അതുപോലെ പൂര്‍ണബോധം ചുരുങ്ങുന്നതിന്റെ 
അളവനുസരിച്ച്‌ അപൂര്‍ണബോധം കൂടിക്കൂടി വരും. വസ്തുവിനെക്കുറി 
ച്ചുള്ള അപൂര്‍ണബോധമാണ്‌ പലതിന്റെ കാഴ്ചയുളവാക്കുന്നത്‌. പലതു 
കാണാന്‍ തുടങ്ങുന്നതോടുകൂടി മമതാബന്ധങ്ങളും രാഗദ്വേഷഭാവങ്ങളും ഉയ 
രുന്നു. എന്റേത്‌ നിന്റേത്‌ എന്ന തോന്നലില്‍ ശ്രതുമിത്ര ഭാവങ്ങളും മദമാത്സ 
ര്യങ്ങളും വളരുന്നു. ഈ അവിദ്യാരഹസ്യമാണ്‌ ഗുരുദേവന്‍ “ആത്മവിദ്യ 
സങ്കോചിക്കുമ്പോള്‍ അവിദ്യയാരംഭിക്കുന്നു” എന്ന ഭാഗംകൊണ്ട്‌ പ്രഖ്യാപി 
ക്കുന്നത്‌. 


നാമരൂപങ്ങള്‍ 


നാമവും രൂപവുമാണ്‌ അവിദ്യാഘടകങ്ങള്‍. പുതിയ വസ്തുവൊന്നും 
ഉണ്ടാകാതെതന്നെ ഒരേ വസ്തുവിനെ പലതാക്കിക്കാട്ടുന്നത്‌ ഈ നാമരൂപ 
ങ്ങളാണല്ലോ. സ്വര്‍ണം സ്വര്‍ണമായിരിക്കവേതന്നെ അതിനെ വളയും മാലയും 
മോതിരവുമൊക്കെയാക്കിക്കാട്ടുന്നത്‌ നാമരുപങ്ങളല്ലാതെ മറ്റാരാണ്‌. ഈ നാമ 
രൂപങ്ങളില്‍ പ്രത്യേകം വസ്തുവൊന്നുമില്ലെന്ന്‌ ചിന്തിക്കുന്ന ആര്‍ക്കും കാണാ 
വുന്നതാണ്‌. വസ്തുവിനു മാറ്റം വരുത്താതെ അതിലുളവാകുന്ന തല്ക്കാലാ 
നുഭവങ്ങള്‍ മാത്രമാണ്‌ നാമരൂപങ്ങള്‍. നാമരൂപങ്ങള്‍ മാറിമാറിവരുന്നതുത 
ന്നെയാണ്‌ അവ തല്ക്കാലാനുഭവങ്ങളാണെന്നുള്ളതിന്‌ തെളിവ്‌. നാമരൂപ 
ങ്ങളെ പ്രത്യേകം പ്രത്യേകം വസ്തുവായി ഗ്രഹിക്കുന്നതാണവിദ്യ. നാമരു 
പങ്ങളെ പുറംതള്ളിക്കൊണ്ട്‌ അവയില്‍ തുല്യമായി സ്ഥിതിചെയ്യുന്ന വസ്തു 
വിനെക്കാണുന്നതാണു വിദ്യ. ആഭരണങ്ങളില്‍ സ്വര്‍ണമെന്നപോലെ പ്രപഞ്ച 
നാമരുപങ്ങളായ സുര്യചന്ദ്രാദി ദര്‍ശനങ്ങളില്‍ തുല്യമായി വിളങ്ങുന്ന വസ്തു 
വാണ്‌ ശുദ്ധബോധം അഥവാ ബ്രഹ്മം സൂര്യചന്ദ്രമനുഷ്യപക്ഷിമൃഗാദി നാമ 
രൂപങ്ങള്‍ ഈ ശുദ്ധബോധവസ്തുവില്‍ ഉണ്ടായിമറയുന്ന തല്‍കാലത്തെ 
ക്കാഴ്ചകള്‍ മാത്രം. ഉണ്ടായിമറയുന്ന ഈ നാമരുപങ്ങളില്‍ പൊതുവായി വിള 
ങ്ങുന്ന ബോധവസ്തുവിനെ കാണാന്‍ കഴിവുള്ളവനാണ്‌ സത്യദര്‍ശി. നേരെ 


44 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്മുര്ണവ്യയാഖ്യാനം - ഭാഗം // 


മറിച്ച്‌ ഓരോ നാമത്തേയും രൂപത്തെയും ഭിന്നഭിന്ന പദാര്‍ഥങ്ങളായി ഗ്രഹി 
ക്കുന്നവന്‍ അവിദ്യാമണ്ഡലത്തില്‍ ചുറ്റിത്തിരിയാന്‍ ഇടവരുന്നു. അപ്പോഴാണ്‌ 
ജനനം, മരണം, കാമക്രോധമദമാത്സര്യങ്ങള്‍, കലഹങ്ങള്‍, യുദ്ധകോലാഹ 
ലങ്ങള്‍ ഇവയെല്ലാം വന്നുചേരുന്നത്‌. ജീവിതമിങ്ങനെ കോലാഹലമയമായി 
ത്തീരുമ്പോള്‍ അതു ഭയകാരണമായിത്തീരുമെന്നു പറയേണ്ടതില്ലല്ലോ. ഇന്ന്‌ 
ലോകത്ത്‌ സര്‍വത്ര കാണുന്ന ഭയം ഈ അവിദ്യയുടെ സൃഷ്ടിയാണ്‌. ഐശ്വ 
രൃത്തിന്റെ ഉച്ചകോടിയില്‍പോലും ഭയം അത്യന്തം ദുഃഖകാരണമാണ്‌. ഇരു 
ട്ടിലെ പിശാചുപോലെ പോകുന്നിടത്തൊക്കെ അതു നമ്മെ പിന്തുടര്‍ന്നുകൊ 
ണ്ടിരിക്കും. ഇരുട്ടിനെ വെറുതേ പിശാചായി തെറ്റിദ്ധരിച്ചാണ്‌ നാം ഭയപ്പെടു 
ന്നത്‌. വെളിച്ചം വന്നാല്‍ പിശാചു കാണില്ല. അതുപോലെ അവിദ്യയുളവാ 
ക്കുന്ന വെറും നാമരൂപങ്ങളെക്കണ്ടാണ്‌ ഈ ജീവിതത്തില്‍ നാം ഭയപ്പെടു 
ന്നതൊക്കെ. വസ്തുവിനെ വ്യക്തമായറിഞ്ഞ്‌ നിര്‍ഭയനായിത്തീര്‍ന്ന ഗുരുദേ 
വന്‍ നമ്മെയും നിര്‍ഭയന്മാരാക്കിത്തീര്‍ക്കാന്‍ വേണ്ടിയാണ്‌ “അവിദ്യ പിശാ 
ചിനെപ്പോലെ നാമരുപങ്ങളെക്കാട്ടി അത്യധികം ഭയപ്പെടുത്തുന്നു” എന്നി 
ങ്ങനെ അവിദ്യാ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


പ്രപഞ്ചം വേതാളനഗരമാണ്‌ 


ശൂന്യതയില്‍ പ്രതിഭാസിക്കുന്ന ഒരു പിശാചനഗരം പോലെയാണ്‌ 
പുറമേ നോക്കുന്നവര്‍ക്ക്‌ പ്രപഞ്ചം കാണപ്പെടുന്നത്‌. എല്ലാ പ്രപഞ്ചനാമരൂ 
പങ്ങളേയും ആവരണം ചെയ്തുനില്‍ക്കുന്നത്‌ ശൂന്യദേശത്തിന്റെ രൂപമാണ്‌. 
ശൂന്യതയില്‍ അവിടവിടെക്കാണപ്പെടുന്ന ഈ നാമരൂപങ്ങളെല്ലാം കുറെക്ക 
ഴിഞ്ഞ്‌ ശൂന്യതയില്‍തന്നെ ലയിക്കുമെന്ന്‌ ശാസ്ത്രം പറയുന്നു. അങ്ങനെ 
യാണെങ്കില്‍ ഇടക്കാലത്ത്‌ ശുനൃതയില്‍ എന്തിനിവ ഉള്ളതായി തോന്നി? 
ഉണ്ടായിമറയുന്ന പ്രപഞ്ചം എന്തിന്‌? ഈ ചോദ്യത്തിനുത്തരം കാണാന്‍ 
പുറമേ തിരഞ്ഞ ആര്‍ക്കും ഇന്നുവരെകഴിഞ്ഞിട്ടില്ല. ഉണ്ടായി നില്ക്കുന്ന 
അല്പകാലത്തുതന്നെ പ്രപഞ്ചഘടകങ്ങളിലേതിനെങ്കിലും ഒരു ശാന്തത 
യുണ്ടോ? എല്ലാം ഇളകിമറിഞ്ഞ്‌ സദാ ജീര്‍ണിച്ച്‌ ക്ലേശിക്കുകയാണ്‌. എല്ലാം 
പരസ്പരം കെട്ടുപെട്ടിരിക്കുകയുമാണ്‌. ഒന്നിനും സ്വാതന്ത്ര്യമില്ല. പുറമേ 
നോക്കി ജീവിതസത്യം കാണാന്‍ ശ്രമിക്കുന്നവര്‍ ഇന്നും ഈ അമ്പര 
പ്പില്‍തന്നെ മുങ്ങിക്കിടക്കുകയാണ്‌. അന്തര്‍മ്മുഖമായി വസ്തുസത്യം കണ്ടെ 
ത്തിയിട്ടുള്ള ഗുരുദേവനെപ്പോലെയുള്ളവര്‍ക്കുമാത്രമേ അമ്പരപ്പവസാനിച്ചി 
ട്ടുള്ളു. അമൃതാനന്ദസ്വരൂപമായ ഒരേ ബോധവസ്തുവിന്റെ വെറും പ്രകടന 
മാണീ പ്രപഞ്ചമെന്നവര്‍ കണ്ടെത്തി. ഈ സാക്ഷാത്കാരത്തെ മുന്‍നിര്‍ത്തി 
ബാഹൃദൃഷ്ടിയില്‍ പ്രപഞ്ചത്തിന്റെ പിശാചനഗരതുല്യത്വം വെളിപ്പെടുത്തു 
കയാണ്‌ ഗുരുദേവന്‍ എട്ടാം പദ്യത്തില്‍. 


8. ഭയംകരമിദം ശൂന്യം 
വേതാളനഗരം യഥാ 
തഥൈവ വിശ്വമഖിലം 
വ്യകരോദത്ഭുതം വിഭുഃ 


ദര്‍ശനമാല 45 


വിഭുഃ - ഈശ്വരന്‍; ഇദം അഖിലംവിശ്വം - ഈ കാണപ്പെട്ട സമസ്ത 
ലോകവും; ഭയംകരം ശൂന്യം വേതാളനഗരം യഥാ - ഭയംകരവും ശൂന്യവു 
മായ പിശാചനഗരം എങ്ങനെയോ; തഥാ ഏവ - അങ്ങനെതന്നെ; അത്ഭുതം- 
ആശ്ചര്യകരമാംവണ്ണം; വൃകരോത്‌ - വേര്‍തിരിച്ചുണ്ടാക്കി. 
ഈശ്വരന്‍ ഈ കാണപ്പെട്ട സമസ്ത ലോകവും ഭയങ്കരവും ശൂന്യവു 
മായ പിശാചനഗരം എങ്ങനെയോ അങ്ങനെതന്നെ ആശ്ചര്യകരമാംവണ്ണം 
വേര്‍തിരിച്ചുണ്ടാക്കി. 


സൃഷ്ടികര്‍ത്താവും സൃഷ്ടിയും 

സൃഷ്ടികര്‍ത്താവിനെ അറിയാത്തിടത്തോളം സൃഷ്ടി ഒരത്ഭുതമായി 
അവശേഷിക്കും. നരസിംഹവേഷാകെട്ടി രംഗത്തുനില്ക്കുന്ന നടനെ കുട്ടികള്‍ 
കണ്ട്‌ ഭയപ്പെട്ടു നിലവിളിക്കാറുണ്ട്‌. എന്നാല്‍ പ്രായംചെന്നവര്‍ മനുഷ്യന്‍ നര 
സിംഹവേഷാകെട്ടി കളിക്കുകയാണെന്നറിഞ്ഞ്‌ കളി കണ്ടു രസിക്കുകയാണു 
ചെയ്യുന്നത്‌. സര്‍വശക്തിമത്തായ ഈശ്വരസ്വരൂപം അന്തര്‍മുഖമായി 
സാക്ഷാത്കരിക്കാന്‍ കഴിഞ്ഞിട്ടുള്ള ഗുരുദേവനെപ്പോലെയുള്ള ജഷിമാരുടെ 
പ്രപഞ്ചദര്‍ശനവും ഇപ്രകാരമാണ്‌. സത്യസ്വരൂപം കാണാത്തവര്‍ ആശ്ചര്യ 
പ്പെട്ട അമ്പരക്കുമ്പോള്‍ സതൃദര്‍ശികള്‍ നടന്‍ നരസിംഹവേഷാകെട്ടുംപോലെ 
അമൃതാനന്ദ വസ്തുവായ ആത്മാവ്‌ ജഡരൂപങ്ങളെ വെറുതെ തന്നില്‍ അധ്യാ 
രോപം ചെയ്ത്‌ ലീലയാടുന്നതാണീ പ്രപഞ്ചമെന്ന്‌ വ്യക്തമായി അനുഭവി 
ച്ചറിയുന്നു. സത്യവസ്തുവിന്റെ സ്വഭാവം തന്നെയാണീ ലീല. നടന്‍ വേഷ 
വിധാനങ്ങള്‍ വച്ചു കെട്ടുമ്പോഴോ എടുത്തുമാറ്റുമ്പോഴോ ആര്‍ക്കും ഒന്നും 
നഷ്ടപ്പെടാതിരിക്കുന്നതുപോലെ ഈ ലീലയിലും ആര്‍ക്കും ഒന്നും നഷ്ട 
പ്പെടുന്നില്ലെന്നുള്ളതാണ്‌ വസ്തുത. പക്ഷെ ഈശ്വരസ്വരൂപം അറിയാത്ത 
വര്‍ക്ക്‌ ഇതൊരു പിശാചനഗരംപോലെ ആശ്ചര്യവും അമ്പരപ്പും ഉണ്ടാക്കുക 
തന്നെചെയ്യും. ഈ സൃഷ്ടി രഹസ്യമാണ്‌ ഗുരുദേവന്‍ ഈശ്വരന്‍ വേതാളന 
ഗരംപോലെ ലോകം സൃഷ്ടിച്ചുവെന്ന്‌ എട്ടാം പദ്യത്തില്‍ വിവരിച്ചിരിക്കു 
ന്നത്‌. 


പ്രപഞ്ചം യുഗപത്‌ സൃഷ്ടിയാണ്‌ 


പ്രപഞ്ചം ഒരു ക്രമമനുസരിച്ച്‌ പടിപ്പടിയായി രൂപം കൊണ്ടതാണെന്നും 
വസ്തുവില്‍ ഒരുമിച്ചു കാണപ്പെടുന്നതാണെന്നും രണ്ടഭിപ്രായമുണ്ട്‌. ക്രമസ്യ 
ഷ്ടിവാദമെന്നും യുഗപദ്സൃഷ്ടിവാദമെന്നുമാണ്‌ ഈ അഭിപ്രായങ്ങള്‍ അറി 
യപ്പെടുന്നത്‌. ഏറ്റവും ഉപരിതലത്തില്‍നിന്നുള്ള സൃഷ്ടിദര്‍ശനം ക്രമസൃഷ്ടി 
യെയാണ്‌ ന്യായീകരിക്കുന്നത്‌. ഒരു സത്യജിജ്ഞാസുവിനെ ആരംഭദശയില്‍ 
തൃപ്തിപ്പെടുത്തുവാനായി ഉപനിഷത്തുകളും (കമസൃഷ്ടിവാദം അംഗീകരി 
ചിട്ടുണ്ട. അങ്ങനെയാണ്‌ ബ്രഹ്മത്തില്‍ അവ്യക്തദശ, വിശ്വാഹന്ത, ബുദ്ധി, 
മനസ്‌, വിഷയങ്ങള്‍, ഇന്ദ്രിയങ്ങള്‍ ഈ ക്രമത്തില്‍ മായയുടെ അധ്യാരോപ 
മാണ്‌ സൃഷ്ടി എന്ന്‌ ഉപനിഷത്തുകളും ശാസ്ത്രരഗന്ഥങ്ങളും സിദ്ധാന്തി 
ക്കുന്നത്‌. ഭതികശാസ്ത്രജ്ഞന്മാരുടെ പരിണാമവാദവും ഇങ്ങനെ ഉപരിത 


46 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ലവീക്ഷണത്തില്‍ രൂപംകൊണ്ടതാണ്‌. എന്നാല്‍ കാലദേശങ്ങളുടെ പിടി 
യില്‍നിന്നുകൊണ്ടേ ക്രമസൃഷ്ടി വിവരിക്കാന്‍ പറ്റു എന്ന്‌ തീര്‍ച്ചയല്ലേ? പക്ഷേ 
ഈ കാലദേശങ്ങള്‍ വെറും സാപേക്ഷ ദര്‍ശനങ്ങളാണെന്ന്‌ ഇന്ന്‌ ഭതിക 
ശാസ്ത്രം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്‌. അന്തര്‍മ്മുഖമായി പരമസ 
തൃത്തെ അന്വേഷിച്ച വേദാന്തശാസ്ത്രത്തിന്‌ പണ്ടു പണ്ടേ ഇത്‌ തെളിഞ്ഞി 
ട്ടുണ്ട്‌. സത്യാന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോള്‍ കാലവും ദേശവും 
ചുരുങ്ങി ഒരു ബിന്ദുവില്‍ ഒരുമിക്കുന്നതായി അനുഭവപ്പെടും. അത്ഭുതകര 
മായ ഈ അനുഭവമാണ്‌ ഗീത പതിനൊന്നാമദ്ധ്യായത്തില്‍ ഭഗവാന്‍ അര്‍ജു 
നനു കാട്ടിക്കൊടുക്കുന്നത്‌. മണ്ണുതിന്ന ഉണ്ണിക്കണ്ണന്റെ വായ്ക്കകത്ത്‌ ജഗ 
ത്തുമുഴുവന്‍ ഒരുമിച്ചുകണ്ട യശോദയുടെ കാഴ്ചയും ഈ അത്ഭുത ദര്‍ശന 
ത്തിന്റെ വിവരണം തന്നെ. ഇവിടെയൊക്കെ ജഗത്തു മുഴുവന്‍ ഒരൊറ്റ ഇട 
ത്തില്‍ ഒരേ സമയത്ത്‌ ഉദിച്ചസ്തമിക്കുന്ന കാഴ്ചയാണ്‌ അര്‍ജുനനും യശോ 
ദയും കണ്ടത്‌. ജഗത്പ്രതിഭാസത്തിന്റെ ഉപരിതലത്തില്‍ വ്യക്തിയായി 
വേര്‍തിരിഞ്ഞുനിന്നുകൊണ്ട്‌ പ്രപഞ്ചത്തെ നോക്കിക്കാണുമ്പോള്‍ അതിന്റെ 
ആവിര്‍ഭാവത്തില്‍ ചില ക്രമങ്ങളൊക്കെ ഉണ്ടെന്നു തോന്നിയേയ്ക്കാം. 
എന്നാല്‍ മുഴുവന്‍ ജഗത്തിനും ഏകാശ്രയമായ ഈശ്വരസത്തയായി മാറിനി 
ന്നുകൊണ്ട്‌ ജഗത്തിനെ നോക്കുമ്പോള്‍ ഒരേ സ്ഥലത്ത്‌ ഒരേ സമയം പൊന്തി 
മറയുന്ന കാഴ്ചകളായേ അനുഭവപ്പെടു. ഈ സാക്ഷാത്കാര രഹസ്യമാണ്‌ 
ഗുരുദേവന്‍ അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


9. അര്‍ക്കാദൃഥാക്രമം വിശ്വം 

തഥാ നൈവേദമാത്മനഃ 

സുപ്തേരിവ പ്രാദുരാസീത്‌ 

യുഗപത്‌ സ്വസ്യവീക്ഷയാ 

ഇദം വിശ്വം - ഈ പ്രപഞ്ചം; അര്‍ക്കാദി - സൂര്യന്‍ മുതല്‍; യഥാക്രമം 
- ക്രമമനുസരിച്ച്‌; പ്രാദുരാസീത്‌ - ഉണ്ടായിവന്നു (എന്നു ചിലര്‍ കരുതുന്നു) 
ആത്മനഃ - ആത്മാവില്‍നിന്നും; തഥാ നൈവ - അങ്ങനെയല്ല ഉണ്ടായത്‌; 
സ്വസ്യ - ആത്മാവിന്റെ; വീക്ഷയാ - സങ്കല്പശക്തികൊണ്ട്‌; സുപ്തേഃ ഇവ 
- ഉറക്കത്തില്‍നിന്ന്‌ സ്വപ്നമെന്നപോലെ; യുഗപത്‌ - ഒരേസ്ഥലത്ത്‌; ഒരേസ 
മയത്ത്‌; പ്രദുരാസീത്‌ - വെളിപ്പെടുകയാണു ചെയ്തത്‌. 

ഈ പ്രപഞ്ചം സുര്യന്‍മുതല്‍ പടിപടിയായി ആവിര്‍ഭവിച്ചു എന്നു ചിലര്‍ 
കരുതുന്നു. എന്നാല്‍ ആത്മാവില്‍ നിന്നുള്ള ്രപഞ്ചോത്പത്തി അങ്ങിനെയ 
ല്ല. ആത്മസങ്കല്പംകൊണ്ട്‌ ഉറക്കത്തില്‍നിന്നും സ്വപ്നദൃശ്യങ്ങള്‍ ആവിര്‍ഭ 
വിക്കുന്നതുപോലെ ഒരേയിടത്തില്‍ ഒരേസ്ഥാനത്തു പൊന്തിക്കാണപ്പെട്ടവ 
യാണ്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍. 


കാലദേശങ്ങളുടെ സങ്കോചവികാസങ്ങള്‍ 


കാലദേശങ്ങളുടെ വിഭിന്നതയില്‍പ്പെട്ടു നില്ക്കുമ്പോഴാണ്‌ സൃഷ്ടിക്കു 
ക്രമമുണ്ടെന്നു തോന്നുന്നത്‌. ആത്മസാക്ഷാത്കാരത്തിനൊരുമ്പെടുന്ന 


ദര്‍ശനമാല 47 


യാള്‍ക്ക്‌ കാലദേശങ്ങള്‍ ചുരുങ്ങിച്ചുരുങ്ങി ബോധഘനമായ ആത്മാവില്‍ ഒരു 
മിക്കുന്നത്‌ നേരിട്ടനുഭവിക്കാന്‍ കഴിയും. അനുഭവസ്ഥാനം മാറിയാല്‍ കാല 
ദേശങ്ങളുടെ ഗതി മാറുമെന്ന്‌ സ്വപ്നദൃശ്യങ്ങള്‍ ഒരു സാധാരണ മനുഷ്യനെ 
പ്പോലും പഠിപ്പിക്കുന്നു. വലിയൊരു കൊടുംകാട്ടില്‍ ഒരാള്‍ ഒന്നോ രണ്ടോ 
മാസം കഴിച്ചുകൂട്ടിയതായി സ്വപ്നം കാണുന്നുവെന്നു കരുതുക. സ്വപ്നവേ 
ളയില്‍ കൊടുംകാടും അതിന്റെ വിവിധഭാഗങ്ങളും നീണ്ട കാലത്തേയ്ക്ക്‌ 
അനുഭവവിഷയമായിത്തീരുന്നു. എന്നാല്‍ ഉണരുമ്പോള്‍ തന്റെ ഹൃദയ 
സ്ഥാനത്ത്‌ ഏതാനും നിമിഷങ്ങൾകൊണ്ടു സംഭവിച്ചതാണ്‌ ഈ സ്ഥലഭേ 
ദവും കാലദൈര്‍ഘ്യവുമെന്ന്‌ സ്പഷ്ടമായി തെളിയുന്നു. ഇതുപോലെ 
ആത്മാവിനെക്കണ്ടുണരുന്നയാള്‍ക്ക്‌ കാലദേശങ്ങളുള്‍പ്പെടെയുള്ള പ്രപ 
ഞ്ചാനുഭവമാകുന്ന സ്വപ്നം തന്നില്‍തന്നെ ഒരുമിച്ചുദിച്ചസ്തമിച്ചുകൊണ്ടിരി 
ക്കുന്ന കാഴ്ചയാണെന്നു കാണാന്‍ കഴിയും. സത്യനിഷ്ഠനായ ഒരു ഗുരു 
വിന്‌ പക്വമതിയായ ശിഷ്യന്റെ മുമ്പില്‍ ഈ കാഴ്ച അല്പനേരത്തേയ്ക്ക്‌ 
പ്രദര്‍ശിപ്പിക്കാന്‍പോലും കഴിയും. ശ്രീരാമകൃഷ്ണദേവന്‍ വിവേകാനന്ദന്‍ 
ഒന്നിലധികം പ്രാവശ്യം ഈ കാഴ്ച ഉളവാക്കിക്കൊടുത്തതായിക്കാണുന്നു. 
ഗീത പതിനൊന്നാമദ്ധ്യായത്തില്‍ അര്‍ജുനന്‌ ഭഗവാന്‍ കാട്ടിക്കൊടുക്കുന്ന 
കാഴ്ചയെന്താണ്‌?:- 


തമ്െതകസ്ഥം ജഗതക്യത്സ്നം 

പ്രവിഭക്തമനേകധാ 

അപശ്യദ്ദേവദേവസ്വ 

ശരീരേ പാണ്ഡവസ്തദാ ഭഗ.ഗ. 77-19 


അവിടെ വിഭിന്നരൂപത്തില്‍ ജഗത്തു മുഴുവന്‍ ദേവദേവന്റെ ശരീരത്തില്‍ 
ഒരിടത്തുതന്നെ സ്ഥിതിചെയ്യുന്നതായി അര്‍ജുനന്‍ കണ്ടു. ഗുരുദേവന്‍ അധ്യാ 
രോപദര്‍ശനത്തില്‍ പരമേശ്വരന്‍ ജഗത്തെങ്ങിനെ സൃഷ്ടിച്ചുവെന്നാണല്ലോ 
വിവരിക്കുന്നത്‌. പരമേശ്വരന്റെ ദൃഷ്ടിയില്‍ ജഗത്ത്‌ തന്നില്‍ ഒരുമിച്ചുളവായി 
നില്ക്കുന്ന സങ്കല്പദൃശ്യങ്ങളാണ്‌. ഒരു യോഗിക്ക്‌ സമാധിദശയില്‍ സാക്ഷാ 
ത്കരിക്കാന്‍ കഴിയുന്ന ഈ സൃഷ്ടിരഹസ്യം തന്നെയാണ്‌ ഗുരുദേവന്‍ ഒമ്പ 
താംപദ്യത്തില്‍ പ്രതിപാദിച്ചിരിക്കുന്നത്‌. 


അദ്ദൈതമാണ്‌ സത്യം 


ഇലയും പൂവും കായുമേന്തി ശാഖോപശാഖയായി പടര്‍ന്നു പന്തലി 
ച്ചുനില്ക്കുന്ന ഒരാല്‍മരം കണ്ടാല്‍ ഒട്ടേറെ വൈവിധ്യം അതിലുണ്ടെന്നുതോ 
ന്നാം. എന്നാല്‍ ഈ ആല്‍വ്ൃക്ഷം മുഴുവന്‍ അതിന്റെ വിത്തായ ചെറിയൊരു 
തരിയില്‍ യാതൊരു വൈവിധ്യവും കൂടാതെ ഒതുങ്ങിനിന്നതാണെന്നറിയു 
മ്പോഴാണ്‌ ആശ്ചര്യം തോന്നുന്നത്‌. അതുപോലെ സുര്യചന്ദ്രമനുഷ്യപക്ഷി 
മൃഗാദിനാമരുപങ്ങളില്‍ പടര്‍ന്നു പന്തലിച്ചുനില്ക്കുന്ന ഈ പ്രപഞ്ചം അതിന്റെ 
പരമകാരണമായ ബോധവസ്തുവില്‍ രണ്ടില്ലാതെ ഒളിഞ്ഞിരുന്നതാണെന്ന 
റിയുമ്പോഴാണ്‌ സത്യദര്‍ശനത്തിന്റെ അത്ഭുതാനന്ദങ്ങള്‍ ഇടതിങ്ങി നിറയു 


48 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ന്നത്‌. ഈ രഹസ്യം സാക്ഷാത്കരിച്ചയാള്‍ക്കു പ്രപഞ്ചത്തെ ബോധസ്വരൂപ 
മായ ബ്രഹ്മം മാത്രമായി അനുഭവിച്ചറിയാന്‍ കഴിയും. സ്വയം അനുഭവിച്ച 
ഈ വസ്തുതത്ത്വം ദൃഷ്ടാന്തസഹിതം പറഞ്ഞുറപ്പിച്ചുകൊണ്ടാണ്‌ ഗുരുദേ 
വന്‍ അധ്യാരോപദര്‍ശനം ഉപസംഹരിക്കുന്നത്‌:- 


10. ധാനാദിവ വടോ യസ്മാത്‌ 
പ്രാദുരാസീദിദം ജഗത്‌ 
സ ബ്രഹ്മാ സ ശിവോ വിഷ്ണുഃ 
സ പരഃ സര്‍വ ഏവ സഃ 


ധനാത്‌ - അത്യന്തം സൂക്ഷ്മമായ തരിയില്‍നിന്നും; വടഃ ഇവ - വലിയ 
ആല്‍വ്യക്ഷമെന്നപോലെ; യസ്മാത്‌ - അത്യന്തം സൂക്ഷ്മമായ ഏതൊരു 
ബോധവസ്തുവില്‍ നിന്നും; ഇദം ജഗത്‌ - ഈ നാമരൂപചഞ്ചലമായ ജഗത്‌; 
പ്രാദുരാസീത്‌ - പ്രത്യക്ഷപ്പെട്ടുവോ; സ ബ്രഹ്മാ - ആ ബോധവസ്തു തന്നെ 
യാണ്‌ ബ്രഹ്മാവ്‌; സ ശിവഃ - ആ ബോധവസ്തുതന്നെയാണ്‌ ശിവന്‍; സ 
വിഷ്ണുഃ - ആ ബോധവസ്തുതന്നെയാണ്‌ വിഷ്ണു; സ പരഃ - അതെല്ലാ 
റ്റിനും ആശ്രയമായി നില്ക്കുന്നു; സ ഏവ സര്‍വ്വഃ - അതുതന്നെ എല്ലാമായും 
നില്‍ക്കുന്നു. 
അത്യന്തം സൂക്ഷ്മമായ തരിയില്‍നിന്നും ഒരാല്‍വ്ൃക്ഷം എങ്ങിനെ 
യാണോ പ്രകടമായിക്കാണപ്പെടുന്നത്‌ അതുപോലെ അത്യന്തം സൂക്ഷ്മമായ 
ശുദ്ധബോധവസ്തുവില്‍നിന്നു നാമരുപചഞ്ചലമായ ഈ ജഗത്ത്‌ പ്രകടമാ 
യിക്കാണപ്പെടുന്നു. ആ അദ്വൈതബോധവസ്തുതന്നെയാണ്‌ ബ്രഹ്മാവും 
ശിവനും വിഷ്ണുവും. ആ പരമാത്മാവു തന്നെയാണ്‌ ജഗത്തിനാകെ ഏകാ 
ശ്രയം. എന്തിനേറെ, എല്ലാമായിക്കാണപ്പെടുന്നത്‌ ആ പര്രബഹ്മം തന്നെയാണ്‌. 


വിത്തും വൃക്ഷവും 

ഛാന്ദോഗ്യോപനിഷത്തില്‍ ഉദ്ദാലകമഹര്‍ഷി മകനായ ശ്വേതകേതുവിനു 
ബോധസ്വരൂപമായ സത്യവസ്തുവില്‍ നിന്നും എങ്ങിനെ പ്രപഞ്ചമുണ്ടായി 
എന്നു വിവരിച്ചുകൊടുക്കുന്നുണ്ട്‌. നാമരൂപാത്മകമായ പ്രപഞ്ചം കാണപ്പെടു 
ന്നതിനുമുമ്പ്‌ അത്യന്തം സൂക്ഷ്മമായ ശുദ്ധബോധം മാത്രമേ ഉണ്ടായിരു 
ന്നുള്ളൂ എന്നു പിതാവ്‌ പറഞ്ഞു. അങ്ങനെ സൂക്ഷ്മമായ ബോധവസ്തു 
വില്‍നിന്നും അതിസ്ഥൂലമായ ഈ പ്രപഞ്ചം എങ്ങിനെയുണ്ടായി എന്നായി 
മകന്‍. അപ്പോഴാണ്‌ ആശ്രമമുറ്റത്ത്‌ പടര്‍ന്നുപന്തലിച്ചുനിന്ന ആല്‍വൃക്ഷ 
ത്തില്‍നിന്നും ഒരു കായ്‌ പറിച്ചുകൊണ്ടുവരാന്‍ അച്ഛന്‍ ആവശ്യപ്പെട്ടത്‌. മകന്‍ 
അങ്ങിനെ ചെയ്തു. അച്ഛന്‍ മകനോട്‌ ആ കായ്‌ പൊട്ടിക്കാനാവശ്യപ്പെട്ടു. 
കായ്‌ പൊട്ടിച്ചു. അതിനകത്തുനിന്നും ഒരു തരിയെടുത്തു. വീണ്ടും പൊടി 
ക്കാനാവശ്യപ്പെട്ടു. തരിയും പൊട്ടിച്ചു. അതിനകത്തെന്തെങ്കിലും കാണു 
ന്നുണ്ടോ എന്നച്ഛന്‍ ചോദിച്ചു. ഒന്നും കാണുന്നില്ലെന്നായിരുന്നു മകന്റെ മറു 
പടി. പൊട്ടിച്ചു നോക്കിയാല്‍ വെറും കണ്ണുകള്‍ക്ക്‌ അകത്തൊന്നും കാണ്മാ 
നില്ലാത്ത ഒരു തരിയില്‍ വമ്പിച്ച ഒരാല്‍മരം ഒളിഞ്ഞിരിക്കുന്നുവെന്നുള്ളതാണ്‌ 


ദര്‍ശനമാല 49 





വസ്തുത. വിത്തില്‍ ഇങ്ങിനെ വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നതുപോലെ ബോധ 
വസ്തുവില്‍ പ്രപഞ്ചം ഒളിഞ്ഞിരിക്കുന്നു. ബോധവസ്തുവില്‍ ഒളിഞ്ഞിരി 
ക്കുന്ന പ്രപഞ്ചം അതുതന്നെയാണ്‌. പ്രപഞ്ചമെന്ന ഈ സ്വഭാവം ചിലപ്പോള്‍ 
പൊന്തിവരും; ചിലപ്പോള്‍ ഒളിയും. ഇതുകൊണ്ട്‌ വസ്തുവിനു യാതൊരു 
കേടും സംഭവിക്കുന്നുമില്ല. ഈ വസ്തുരഹസ്യം അറിയാവുന്നവര്‍ പ്രപ 
ഞ്ചത്തെ മുഴുവന്‍ ആത്മസ്വരൂപമായിക്കണ്ട്‌ മുക്തരായി ഭവിക്കുന്നു. വസ്തു 
വിനെയറിയാതെ സ്വഭാവത്തെമാത്രം കാണുന്നവര്‍ ഒളിഞ്ഞും തെളിഞ്ഞുമി 
രിക്കുന്ന സ്വഭാവത്തിനനുസരണമായി ജനനമരണങ്ങളില്‍പ്പെട്ടുഴലാന്‍ ഇട 
വരുന്നു. ബോധഘനമായ വസ്തുവില്‍നിന്നും മുളയ്ക്കുന്ന ്രപഞ്ചവൃക്ഷം 
വസ്തുവിനൊരു കേടുംവരുത്താതെ വാസനയായി മുളച്ച്‌ സങ്കല്പങ്ങളായി 
പടര്‍ന്നു പന്തലിക്കുകയാണ്‌ ചെയ്യുന്നതെന്ന്‌ നാം കണ്ടുവല്ലോ. ഈ വളര്‍ച്ച 
യുടെ എല്ലാ ഘട്ടങ്ങളും ബോധവസ്തുവിന്റെതന്നെ പ്രകടഭാവങ്ങളാണെ 
ന്നറിയുന്നതാണ്‌ സത്യദര്‍ശനം. ഇതു കാട്ടിത്തരാനാണ്‌ ഗുരുദേവന്‍ തരി 
യില്‍നിന്നും ആല്‍വൃക്ഷമെന്നപോലെയാണ്‌ പ്രപഞ്ചമുണ്ടായതെന്ന്‌ വിവരി 
ചിരിക്കുന്നത്‌. 


എല്ലാം ബ്രഹ്മമയം 


പ്രപഞ്ചത്തെ സൂക്ഷ്മസ്ഥുലഘട്ടങ്ങളായി വിഭജിക്കുന്നതും സൃഷ്ടിപ്ര 
ക്രിയകള്‍ വിവരിക്കുന്നതും എല്ലാം തന്നെ വസ്തു ഒന്നേയുള്ളൂ എന്നും 
ബോധ്യപ്പെടുത്തിത്തരാനാണ്‌ അധ്യാരോപ്രപ്രകിയ വിശദമായി ചര്‍ച്ച 
ചെയ്തശേഷം എല്ലാ (്രഹ്മമയം എന്ന തത്വമാണ്‌ ഗുരുദേവന്‍ പത്താം ശ്ലോക 
ത്തിന്റെ ഉത്തരാര്‍ധത്തില്‍ പ്രഖ്യാപിക്കുന്നത്‌. ബ്രഹ്മം ശക്തിയായ മായയെ 
അവലംബിക്കുന്നതാണല്ലോ സൃഷ്ടി. മായ സത്ത്വരജസ്‌ തമോഗുണങ്ങളെ 
ബോധവസ്തുവില്‍ അധ്യാരോപിക്കുന്നതാണ്‌ സൃഷ്ടി. മായാസ്വരുപവും 
ഗുണസ്വരൂപവും നാം മായാദര്‍ശനത്തില്‍ വിശദമായി ചര്‍ച്ചചെയ്യും. ബോധം 
മായയുടെ രജോഗുണാധ്യാരോപത്തില്‍ പെടുമ്പോഴാണ്‌ ബ്രഹ്മാവ്‌ എന്നറി 
യപ്പെടുന്നത്‌. അതേ ബോധം തന്നെ തമോഗുണാധ്യാരോപത്തില്‍ ശിവ 
നെന്നും സത്ത്വഗുണാധ്യാരോപത്തില്‍ വിഷ്ണുവെന്നും അറിയപ്പെടുന്നു. 
ഇങ്ങനെ ഗുണഭേദമനുസരിച്ച്‌ ഒരേ ബോധവസ്തുതന്നെയാണ്‌ സകലദേവ 
ന്മാരും ദേവിമാരും ഒക്കെയായിത്തീരുന്നത്‌. എന്തിന്‌, മായയ്ക്കും എല്ലാ 
അധ്യാരോപിത ദൃശ്യങ്ങള്‍ക്കും ഏകാശ്രയം ്രഹ്മമാണ്‌. മായയോ, ബ്രഹ്മ 
ത്തിന്റെ തന്നെ ശക്തി. ചുരുക്കത്തില്‍ സര്‍വ്വം ്രഹ്മമയം. ഈ അദ്ദൈതസ 
തൃത്തിന്റെ സാക്ഷാത്കാരം കൊണ്ടല്ലാതെ ജീവിതം ധന്യമാകുന്നതല്ല. 
ഇതാണ്‌ ഉപനിഷത്തുകളിലെ സുപ്രഖ്യാപിത സതൃദര്‍ശനം. ഈ ദര്‍ശനം 
തന്നെയാണ്‌ അതുനേടി ധന്യനായ ഗുരുദേവന്‍ “സ ബ്രഹ്മാ സ ശിവോ 
വിഷ്ണുഃ സ പരഃ സര്‍വ്വ ഏവ സഃ” എന്ന വരിയില്‍ വെളിപ്പെടുത്തിയിരിക്കു 
ന്നത്‌. 


അധ്യാരോപദര്‍ശനം കഴിഞ്ഞു. 


77-2003 4 


50 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


2, അപവാദദര്‍ശനം 


എന്താണപവാദം? 


ജഗത്തിന്റെ സത്യം അഖണ്ഡബോധസ്വരൂപമായ വസ്തുവാണ്‌. ഈ 
നിതൃസത്തയില്‍ ഒരു നടനില്‍ വേഷവിധാനങ്ങളെന്നപോലെ വാസനാത 
ലവും, സങ്കല്പതലവും, ബാഹ്യദൃശ്യതലവും ആരോപിക്കുന്നതോടെയാണ്‌ 
ജഗത്തിന്റെ തോന്നലുളവാകുന്നത്‌. ഇങ്ങനെയാരോപിക്കുന്നത്‌ അധ്യാരോപം. 
ഇനി നടന്‍ വേഷാഴിച്ചു മാറ്റുന്നതുപോലെ മുന്‍പറഞ്ഞ തലങ്ങളെ അഴിച്ചു 
മാറ്റിയാല്‍ ജഗത്തില്ലാതാകും. അഖണ്ഡബോധസത്യം ബാക്കി 
നില്ക്കും. ഇങ്ങിനെ ആരോപിതതലങ്ങളെ അഴിച്ചുമാറ്റുന്ന പ്രവൃത്തിയാണ്‌ 
“അപവാദം.” അധ്യാരോപം പൂര്‍ണമായാല്‍ ജഗത്പ്രതീതി. അപവാദം പൂര്‍ണ 
മായാല്‍ സത്യസ്വരൂപസ്ഥിതി. നടന്റെ വേഷമണിയല്‍ പൂര്‍ത്തിയായാല്‍ കഥാ 
പാത്രത്തിന്റെ തോന്നല്‍. വേഷമഴിച്ചുമാറ്റല്‍ പൂര്‍ത്തിയായാല്‍ നടന്റെ സ്വരൂ 
പസ്ഥിതി. നട്ടുച്ചയ്ക്ക്‌ മരുഭൂമിയെയോ സന്ധ്യാസമയത്ത്‌ കയറിനെയോ ദൂരെ 
നിന്ന്‌ അവ്യക്തമായിക്കാണുന്നയാള്‍ മരുഭൂമിയില്‍ ജലപ്പരപ്പിനെയും കയറില്‍ 
സര്‍പ്പത്തെയും അനുഭവിക്കുന്നു. ഇവ അധ്യാരോപിതങ്ങളായ ശ്രമാനുവങ്ങ 
ളാണ്‌. വസ്തുവിന്റെ സമീപമെത്തി ജലപ്പരപ്പും പാമ്പും ഇല്ലെന്നറിഞ്ഞ്‌ അനു 
ഭവമണ്ഡലത്തില്‍നിന്നും പുറംതള്ളിയാല്‍ മരുഭൂമി, കയറ്‌ എന്ന വസ്തുസ്വ 
രൂപങ്ങള്‍ അവശേഷിക്കും. ഇങ്ങനെ വസ്തുവിനെ സമീപിച്ച്‌ അതില്‍ അധ്യാ 
രോപിതങ്ങളായ ശ്രമദര്‍ശനങ്ങളെ വസ്തുവല്ലെന്നുകണ്ട്‌ പുറംതള്ളുന്നതാണ്‌ 
“അപവാദം.” “ഇതു വസ്തുവല്ല” എന്നപവദിച്ച്‌ നിഷേധിക്കുന്നതുകൊണ്ടാണ്‌ 
“അപവാദം” എന്ന പദം അമ്പര്‍ഥമായിത്തീരുന്നത്‌. ഉപനിഷത്തുകളില്‍ പ്രസി 
ദ്ധമായിത്തീര്‍ന്നിട്ടുള്ള “നേതി, നേതി” (ഇതല്ല, ഇതല്ല) പ്രകിയ ഈ അപ 
വാദം തന്നെയാണ്‌. ഒരു സത്യജിജ്ഞാസു ബാഹ്യദൃശ്യതലത്തെയും സങ്കല്പ 
തലത്തെയും വാസനാതലത്തെയും ഇതു വസ്തുവല്ല, ഇതു വസ്തുവല്ല എന്ന 
പവദിച്ചു പുറംതളളിക്കൊണ്ട്‌ അഖണ്ഡബോധമായ വസ്തുവിനെ സമീപിക്കുന്ന 
പ്രവ്ൃത്തിതന്നെയാണ്‌ നേതി നേതി പ്രകിയ. ആദ്യം സ്വന്തം വ്യക്തിത്വത്തിലാണി 
വയെ നിഷേധിക്കുന്നത്‌. ഞാന്‍ ദേഹമല്ല, ഞാന്‍ അന്തഃകരണമല്ല, ഞാന്‍ 
വാസനയല്ല എന്നുറപ്പിച്ച്‌ അധ്യാരോപിതതലങ്ങള്‍ പുറംതള്ളപ്പെട്ടുകഴിയു 
മ്പോള്‍ അധ്യാരോപങ്ങള്‍ക്കെല്ലാം അധിഷ്ഠാനമായി നിന്ന ബോധസ്വരൂപ 
മായ നിതൃസത്യം തെളിയും. തെളിയുമെന്നു മാത്രമല്ല താന്‍ അതുതന്നെ 
യാണെന്നും അന്വേഷകനനുഭവിച്ചറിയാന്‍ കഴിയും. അപവാദ്രപ്രകിയ പൂര്‍ത്തി 
യാക്കി ഇങ്ങിനെ തന്റെ സ്വരൂപം ശാശ്വതമായ സത്യമാണെന്ന്‌ നിരന്തരം 
അനുഭവിക്കാന്‍ കഴിയുന്നയാളാണ്‌ സ്ഥിതപ്രജ്ഞന്‍ അഥവാ ജീവന്മുക്തന്‍. 


ജീവന്മുക്തന്‍ സമാധിദശയിലും ലോകവ്യവഹാരത്തിലും 
ജീവന്മുക്തന്‌ അഖണ്ഡബോധവസ്തുമാത്രമാണ്‌ സത്യമെന്നും ബാഹ്യ 

ദൃശൃതലം തുടങ്ങിയുള്ളവയെല്ലാം സത്യവസ്തുവില്‍ ആരോപിച്ചനുഭവി 

ക്കുന്ന ്രമദര്‍ശനങ്ങളാണെന്നും സ്പഷ്ടമായി തെളിയുന്നു. ചിലപ്പോള്‍ 


ദര്‍ശനമാല 51 





അദ്ദേഹം സത്യസ്ഥിതി അനുഭവിച്ചുകൊണ്ട്‌ ലോകത്തെ പാടെ മറന്ന്‌ സമാ 
ധിയിലാണ്ടിരിക്കും. മറ്റു ചിലപ്പോള്‍ ഉറച്ച സത്യബോധത്തോടെതന്നെ ലോക 
കാര്യങ്ങളില്‍ വ്യാപൃതനായിരിക്കും. ഈ രണ്ടവസ്ഥയിലും അദ്ദേഹം വസ്തു 
സ്വരുപം എങ്ങിനെയാണനുഭവിക്കുക? അപവാദ പ്രക്രിയ അഭ്യസിച്ചുകൊണ്ടി 
രിക്കുന്ന ഒരു സത്യാന്വേഷകന്‍ തന്റെ പ്രയത്നഫലം പരീക്ഷിച്ചറിയാന്‍വേണ്ടി 
സത്യദര്‍ശിയുടെ വസ്തുസ്വരൂപാനുഭവം വ്യക്തമായി വിവരിക്കുകയാണ്‌ ഗുരു 
ദേവന്‍ അപവാദ ദര്‍ശനത്തിലെ ഒന്നാം പദ്യംകൊണ്ട്‌. ജീവന്മുക്തപദം നേടി 
ലോകസംഗ്രഹത്തിലേര്‍പ്പെട്ടയാളാണ്‌ ഗുരുദേവനെന്ന്‌ ഈ ആദ്യപദ്യത്തിലെ 
അനുഭവവിവരണം സുസ്പഷ്ടമാക്കുന്നു:- 


1. ചൈതന്യാദാഗതം സ്ഥൂല- 
സൂക്ഷ്മാത്മകമിദം ജഗത്‌ 
അസ്തിചേത്‌ സത്ഘനം സര്‍വ്വം 
നാസ്തി ചേദസ്തി ചിത്ഘനം 


ചൈതന്യാത്‌ - അഖണ്ഡബോധവസ്തുവില്‍ നിന്നും; ആഗതം -ആവിര്‍ഭ 
വിച്ച; ഇദം - ഈ; സ്ഥൂല സുക്ഷ്മാത്മകം - സ്ഥുലസൂക്ഷ്മരുപങ്ങളിലുള്ള; 
ജഗത്‌ - പ്രപഞ്ചം; അസ്തി ചേത്‌ - ഉണ്ടെങ്കില്‍; സര്‍വ്വം - എല്ലാം; സത്ഘനം 
- കട്ടിപിടിച്ച സത്തമാത്രം; നാസ്തി ചേത്‌ - ഇല്ലെങ്കില്‍; ചിത്ഘനം - കട്ടിപി 
ടിച്ച ബോധം; അസ്തി - ഉള്ളതായി വിളങ്ങുന്നു. 
ബാഹ്യദൃശ്യരൂപങ്ങളില്‍ സ്ഥുലമായും സങ്കല്പവാസനാതലങ്ങളില്‍ 
സൂക്ഷ്മമായും കാണപ്പെടുന്ന ഈ പ്രപഞ്ചം അഖണ്ഡബോധവസ്തുവില്‍ 
ആവിര്‍ഭവിച്ചതാണ്‌. ഒരു ജീവന്മുക്കന്‍ ഈ പ്രപഞ്ചം ഉണ്ടെന്ന മട്ടില്‍ വ്യവ 
ഹരിക്കുമ്പോള്‍ അദ്ദേഹത്തിനിത്‌ കട്ടിപിടിച്ച സത്ത അതായത്‌ ഉണ്‍മമാത്ര 
മാണ്‌. അദ്ദേഹത്തിന്‌ പ്രപഞ്ചം ഇല്ലെന്നുവന്നാല്‍ കട്ടിപിടിച്ച ബോധം ഉണ്ടാ 
യിരിക്കുന്നതുമാണ്‌. 


അപവാദഫലം 


അധ്യാരോപാപവാദങ്ങളില്‍ക്കുടി പരീക്ഷിച്ചുറപ്പിക്കാവുന്നതാണ്‌ 
വേദാന്തം കണ്ടെത്തിയിട്ടുള്ള വസ്തുസ്വരൂപം. അദ്വയമായ അഖണ്ഡബോധ 
മാണ്‌ വസ്തുസ്വരൂപം. അതുതന്നെയാണ്‌ ഗുരുദേവന്‍ പദ്യത്തില്‍ ആദ്യ 
മായിപ്പറഞ്ഞിരിക്കുന്ന ചൈതന്യം. ഈ ചൈതന്യത്തില്‍ സങ്കല്പംകൊണ്ട്‌ 
ആരോപിച്ചനുഭവിക്കാവുന്നതും നിഷേധരുപത്തിലുള്ള അപവാദംകൊണ്ട്‌ 
അഴിച്ചുമാറ്റി അകറ്റാവുന്നതുമാണ്‌ പ്രപഞ്ചം. ഗുരുദേവനെപ്പോലെയുള്ള സത്യ 
നിഷ്ഠന്മാര്‍ അധ്യാരോപാപവാദങ്ങള്‍കൊണ്ട്‌ പ്രപഞ്ചത്തെ ആത്മാവില്‍ 
ഉണ്ടാക്കിയഴിച്ച്‌ പരീക്ഷിച്ചിട്ടുള്ളവരാണ്‌. ഭാതികശാസ്ത്രജ്ഞന്റെ പരീക്ഷ 
ണശാലയിലെന്നപോലെ ഏതു സത്യാന്വേഷിക്കും തന്റെ ഉള്ളില്‍ ഇതു പരീ 
ക്ഷിച്ചുനോക്കാവുന്നതാണ്‌. പഞ്ചേന്ദ്രിയങ്ങള്‍ക്കനുഭവിക്കാവുന്ന മട്ടില്‍ വലിയ 
ആകൃതിയോടെ പുറമെകാണുന്ന പ്രപഞ്ചമാണ്‌ സ്ഥുലപ്രപഞ്ചം. സ്ഥുലശബ്ദ 
ത്തിന്‌ തടിച്ചുകൊഴുത്തു വലുതായത്‌ എന്നര്‍ഥം. പഞ്ചഭൂതങ്ങള്‍, സരയൂ 


52 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ഥഘടകങ്ങള്‍ തുടങ്ങി ഇങ്ങോട്ട്‌ പരമാണുവരെയുള്ള പ്രപഞ്ചഘടകങ്ങളുടെ 
പുറമേഅനുഭവവിഷയമാകുന്ന ശരീരങ്ങളാണ്‌ സ്ഥൂലപ്രപഞ്ചത്തെ നില 
നിര്‍ത്തുന്നത്‌. ഈ സ്ഥുലശരീരങ്ങളുടെ പിന്നില്‍ ഇവയെ ചലിപ്പിക്കുന്ന സങ്ക 
ല്പങ്ങളും സങ്കല്പകാരണങ്ങളായ വാസനകളും ഉണ്ടായേ പറ്റു. ഇവയാണ്‌ 
പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മരൂപം. സ്വന്തം വ്യക്തിത്വത്തെ വിശകലനം ചെയ്തു 
തന്നെ ബുദ്ധിയുള്ള മനുഷ്യന്‌ ഇക്കാര്യം ഗ്രഹിക്കാന്‍ കഴിയും. ധീരനായ 
സത്യദര്‍ശിയാകട്ടെ അപവാദ്രപ്രകിയ അഭ്യസിച്ച്‌ ദൃശ്യസങ്കല്പവാസനാത 
ലങ്ങളെ അനുഭവമണ്ഡലത്തില്‍ നിന്നും അകറ്റി ഈ പ്രപഞ്ച രഹസ്യം കണ്ട 
റിയുന്നു. ദൃശ്യസങ്കല്പവാസനാതലങ്ങള്‍ അകലുമ്പോള്‍ പിന്നെ അവയെ 
അകറ്റിയ അഖണ്ഡബോധം അവശേഷിക്കും. തന്നെ സ്വയം അകറ്റാന്‍ ബോധ 
ത്തിനു സാധ്യമല്ലല്ലോ. അതുകൊണ്ടു താന്‍ മാത്രം നിത്യസത്യമാണെന്നും 
ബോധത്തിനു തെളിയും. വീണ്ടും വാസനാതലവും സങ്കല്പതലവും ബാഹ്യദൃശ്യ 
തലവും ഒന്നിനു മുകളില്‍ ഒന്നായി സങ്കലപിച്ചനുഭവിക്കാന്‍ ശ്രമിച്ചാല്‍ തന്നില്‍ 
അവയുടെ അനുഭവം വന്നുചേരുന്നതായും ബോധവസ്തുവിന്‌ തെളിയും. അധ്യാ 
രോപാപവാദങ്ങളില്‍കൂടി ഇങ്ങിനെ ആവര്‍ത്തിച്ചു പരീക്ഷിച്ചുറപ്പിച്ച ഒരു 
സത്യമാണ്‌ ഗുരുദേവന്‍. “സ്ഥുലസുക്ഷ്മരുപത്തിലുള്ള ഈ ജഗത്ത്‌ ചൈത 
നൃത്തില്‍നിന്നും ആവിര്‍ഭവിച്ചതാണ്‌” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. അപ 
വാദ്രപ്രക്രിയ അഭ്യസിച്ചു നേടുന്ന ഫലമാണ്‌ ഈ കണ്ടുപിടിത്തം. 


ബ്രഹ്മനിഷ്ഠന്‍ ലോകരംഗത്ത്‌ 


അപവാദവപ്രകിയ പൂര്‍ത്തിയാക്കി വസ്തുസ്വരൂപം സൂക്ഷ്മമായി കണ്ട 
റിഞ്ഞ യോഗി ശരീരം നിലനില്ക്കുന്നിടത്തോളം വീണ്ടും ലോകസംഗ്രഹ 
ത്തിലേര്‍പ്പെട്ടു എന്നുവരും. ലോകത്തെ സത്യത്തോടു പിടിച്ചടുപ്പിക്കാനുള്ള 
ഒരു സത്യനിഷ്ഠന്റെ ശ്രമമാണ്‌ ലോകസംഗ്രഹം. തനിക്കിനി ഒന്നും കിട്ടാ 
നില്ല. അതുകൊണ്ടുതന്നെ തനിക്കുവേണ്ടി ഒന്നും ചെയ്യാനുമില്ല. ഇതാണ്‌ 
ലോകസംഗ്രഹത്തിലേര്‍പ്പെടുന്ന സത്യനിഷ്ഠന്റെ മനോഭാവം. എങ്കിലും പല 
നിലകളില്‍ വര്‍ത്തിക്കുന്ന ജനങ്ങളുമായി പെരുമാറാന്‍ ഇടവരുമ്പോള്‍ 
ലോകത്തെ പല രൂപത്തില്‍ കണ്ടുകൊണ്ടാണ്‌ അദ്ദേഹവും പ്രവര്‍ത്തിക്കു 
ന്നതെന്ന്‌ മറ്റുള്ളവര്‍ക്കു തോന്നാം. ഈ തോന്നലിനെ തിരുത്തി ലോകസം 
ഗ്രഹത്തിലേര്‍പ്പെടുന്ന സത്യനിഷ്ഠന്റെ ഗ്രപഞ്ചദര്‍ശനം ഏതു വിധത്തിലു 
ളളതായിരിക്കുമെന്നു ഗുരുദേവന്‍ വിവരിച്ചിരിക്കുകയാണ്‌ പദ്യത്തെ മൂന്നാ 
മത്തെ വരിയില്‍. 


അപവാദ്രപ്രകിയ പൂര്‍ത്തിയാക്കി ആത്മസാക്ഷാത്കാരം നേടിയ ബ്രഹ്മ 
ജ്ഞാനിക്ക്‌ സച്ചിദാനന്ദമാണ്‌ വസ്തുസ്വരൂപമെന്ന്‌ വ്യക്തമായി തെളിയുന്നു. 
സത്ത്‌, ചിത്ത്‌, ആനന്ദം ഇവ ഏകീഭവിച്ച്‌ ഘനീഭവിച്ചതാണ്‌ സത്യവസ്തു. 
പരിശുദ്ധമായ അതായത്‌ നാമരൂപരഹിതമായ നിലനില്‍പാണ്‌ സത്ത്‌. 
നാമരുപരഹിതമായ ബോധമാണ്‌ ചിത്ത്‌ നാമരുപരഹിതമായ ആനന്ദമാണ്‌ 
ആനന്ദം. വാസ്തവത്തില്‍ ഇവ മൂന്നും ഒന്നുതന്നെയെന്ന്‌ ശുദ്ധമായ ആന 
ന്ദാനുഭവം തെളിയിക്കുന്നു. ആനന്ദം അനുഭവിക്കുന്നിടത്ത്‌ ഉണ്മയും 


ദര്‍ശനമാല 53 





ബോധവും ആനന്ദവും ഏകീഭവിച്ചാണല്ലോ അനുഭവിക്കുന്നത്‌. പക്ഷേ വസ്തു 
രൂപമായ സച്ചിദാനന്ദം മൂന്നായി വേര്‍പെടുന്നപോലെ തോന്നിച്ചുകൊണ്ടാണ്‌ 
മായ സൃഷ്ടിപഥത്തില്‍ മുന്നേറുന്നത്‌. സൃഷ്ടി മുന്നേറുന്നതോടെ ആദ്യം 
ആനന്ദം മറയുന്നു. പിന്നെ ബോധവും. സൃഷ്ടി ജഡദൃശ്യതലത്തിലെത്തു 
മ്പോള്‍ സത്ത മാദ്രം മറയാതെ നില്ക്കുന്നു. ജഡദൃശ്യങ്ങളില്‍ “ഉണ്ട്‌” എന്ന 
ഉണ്ട മാത്രമേ അനുഭവവിഷയമാകാറുള്ളു. ബോധവും ആനന്ദവും അവയില്‍ 
മറഞ്ഞുപോയിരിക്കുകയാണ്‌. ജഡദൃശ്യങ്ങളില്‍ പൊതുവായിക്കാണുന്ന ഈ 
“ഉണ്മ' പ്രപഞ്ചത്തിനേകാശ്രയമായ അഖണ്ഡബോധവസ്തുവിലെ ഉണ്മതന്നെ 
യാണെന്ന്‌ സാധാരണക്കാര്‍ ധരിക്കാറില്ല. സാധാരണക്കാര്‍ ഉണ്മയിലെ നാമ 
രൂപങ്ങള്‍ക്ക്‌ പ്രാധാന്യം നല്കി സൂര്യന്‍, ചന്ദ്രന്‍, പക്ഷി, മൃഗം എന്ന മട്ടില്‍ 
പദാര്‍ഥങ്ങളെ വേര്‍തിരിച്ചാണനുഭവിക്കുന്നത്‌. സത്യനിഷ്ഠനാകട്ടെ ലോക 
കാര്യങ്ങളില്‍ ഏര്‍പ്പെടുമ്പോള്‍ നാമരുപങ്ങള്‍ക്കു പ്രാധാന്യം നല്കാതെ 
ബ്രഹ്മസ്വരൂപമായ കേവലസത്തയെമാത്രം സര്‍വത്ര കണ്ട്‌ ബ്രഹ്മാനുഭവത്തിനു 
ഭംഗം വരുത്താതെതന്നെ ജനസേവനം നിര്‍വഹിക്കുന്നു. അവരുടെ മനസ്‌ 
എവിടെയൊക്കെ പതിക്കുന്നുവോ അവിടെയൊക്കെ അവര്‍ കേവലസത്താ 
രൂപത്തില്‍ (്രഹ്മത്തെത്തന്നെക്കാണുന്നു. ഏതെല്ലാം ആഭരണ രൂപങ്ങളില്‍ 
മനസ്‌ പതിച്ചാലും ഒരാള്‍ സ്വര്‍ണത്തെത്തന്നെ കാണുന്നതുപോലെ. അപ 
വാദപ്രകിയ പൂര്‍ത്തിയാക്കി സത്യം കണ്ടയാളിന്‌ വ്യവഹാരദശയില്‍ ഈ 
അനുഭവം സ്വാഭാവികമായിത്തന്നെ വന്നുചേരുന്നു. സമുഹപ്രവര്‍ത്തനങ്ങള്‍ 
ക്കിടയില്‍ താന്‍ സ്വയമനുഭവിച്ച ഈ സത്യരഹസ്യമാണ്‌ “പ്രപഞ്ചം ഉണ്ടെ 
ങ്കില്‍ അത്‌ സത്ഘനം മാത്രം” എന്നു ഗുരുദേവന്‍ പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


ബ്രഹ്മനിഷ്ഠന്‍ സമാധിയില്‍ 


അപവാദപ്രകിയകൊണ്ട്‌ നാമരുപ സങ്കല്പങ്ങളെ പാടെയകറ്റി ബ്രഹ്മ 
സമാധിയില്‍ ആണ്ടിരുന്നാലുള്ള കഥയെന്താണ്‌? അവിടെ സ്ഥൂലസൂക്ഷ്മരു 
പത്തിലുള്ള പ്രപഞ്ചം മുഴുവന്‍ മാഞ്ഞുമറഞ്ഞിരിക്കുകയാണ്‌. ബാഹ്യദൃശ്യ 
തലവും സങ്കല്പതലവും വാസനാതലവും മാറിക്കിട്ടിയപ്പോള്‍ നേരത്തേ അവ 
യ്ക്കാശ്രയമായിരുന്നുകൊണ്ട്‌ പിന്നീടവയെ ഒഴിച്ചുമാറ്റിയ അഖണ്ഡബോധം 
ശേഷിച്ചു എന്നു പറയേണ്ടതില്ലല്ലോ. ഇങ്ങിനെയുള്ള അഖണ്ഡബോധം ശരീ 
രംതന്നെ എന്നെന്നേയ്ക്കുമായി വിട്ടുപോയാല്‍ പോലും അചഞ്ചലമായി അവ 
ശേഷിക്കുമെന്ന്‌ യോഗിക്കു വെളിപ്പെടുന്നു. ജീവന്മുക്തിദശയില്‍തന്നെ വിദേ 
ഹമുക്തി കണ്ടറിയുന്നത്‌ ഈ ഉറപ്പില്‍ക്കൂടിയാണ്‌. സൂക്ഷ്മസ്ഥൂലരുപത്തി 
ലുള്ള ജഡദൃശ്യങ്ങള്‍ ഇല്ലാതായാല്‍ എല്ലാം ഇല്ലാതായിപ്പോകുമെന്നു ശങ്കി 
ക്കുന്നവര്‍ ഗുരുദേവനെപ്പോലെയുള്ള ധീരസത്യനിഷ്ഠന്മാര്‍ പരീക്ഷിച്ചു കണ്ടെ 
ത്തിയ ഇക്കാര്യം മനനംചെയ്തറിയേണ്ടതാണ്‌. അപവാദ പ്രക്രിയകൊണ്ട്‌ 
ദൃശ്യതലങ്ങളെ പാടെ അഴിച്ചുമാറ്റിയാല്‍ സമാധിയിലും വിദേഹമുക്തിയിലും 
ഘനീഭൂതബോധന്വരുപമായി സത്യം ബാക്കിനില്‍ക്കുമെന്നാണ്‌ “പ്രപഞ്ചമി 
ല്ലെന്നുവന്നാല്‍ ചിത്ഘനം ഉണ്ടായിരിക്കുന്നതാണ്‌” എന്ന ഭാഗംകൊണ്ട്‌ ഗുരു 
ദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


54 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം ൧൧ 





കാരണവും കാര്യവും ഒന്നുതന്നെ 


പുറമെ പദാര്‍ഥങ്ങളെ വിശകലനം ചെയ്യുന്നവര്‍ പലരും ഒരു കാരണ 
കാര്യശ്ൃംഖലയെ പിന്തുടര്‍ന്നുകൊണ്ടാണതു നിര്‍വഹിക്കുന്നത്‌. സൂക്ഷ്മമാ 
ലോചിച്ചാല്‍ ഇവിടെ ഒന്നും കാരണം മാത്രമായോ കാര്യം മാത്രമായോ കാണു 
ന്നില്ല. ഒരു കാഴ്ചപ്പാടില്‍ കാരണമായിട്ടുള്ളതു മറ്റൊരു കാഴ്ചപ്പാടില്‍ കാര്യ 
മായിത്തീരുന്നു. അതുപോലെ കാരണത്തില്‍ ഒളിഞ്ഞുകിടക്കുന്നതു പുറത്തു 
(പത്യ ക്ഷപ്പെടുന്നതോ കാരണം വികസിക്കുകയോ ചുരുങ്ങുകയോ 
ചെയ്യുന്നതോ ആണ്‌ കാര്യം. ഒന്നു തീര്‍ച്ചയാണ്‌. കാരണത്തില്‍ തീരെ 
ഇല്ലാതിരുന്നതൊന്നും കാര്യമായി പ്രത്യക്ഷപ്പെടുക വയ്യ. ഇല്ലാത്തതൊന്നും 
ഉണ്ടാവുകയില്ല. തത്ത്വാന്വേഷണത്തിലെ പ്രാഥമികനിയമമാണിത്‌. ഈ തത്ത്വം 
വേണ്ടവണ്ണം ധരിച്ചാല്‍ ഇവിടെ ഒന്നും പുതുതായി ഉണ്ടാവുകയോ നശിക്കു 
കയോ ചെയ്യുന്നില്ലെന്നറിയാന്‍ കഴിയും. പ്രപഞ്ചത്തിന്റെ പരമകാരണം 
അഖണ്ഡബോധമാണെന്ന്‌ സംശയമില്ലാതെ തെളിഞ്ഞിട്ടുണ്ട്‌. ഈ കണ്ടുപി 
ടുത്തത്തോടു ചേര്‍ത്ത്‌ കാരണവും കാര്യവും ഒരിക്കലും രണ്ടാകാന്‍ പറ്റില്ല 
എന്ന സിദ്ധാന്തം ഒരാള്‍ മനനം ചെയ്തുറപ്പിക്കുമെങ്കില്‍ എന്താണ്‌ വെളിപ്പെ 
ടുക? ഇക്കണ്ടതൊന്നും അഖണ്ഡബോധവസ്തുവായ ബ്രഹ്മത്തില്‍നിന്നും 
ഭിന്നമല്ലെന്നു വെളിപ്പെടും. ഭിന്നങ്ങളെപ്പോലെ കാണപ്പെടുന്ന കാഴ്ചകളെ 
നിഷേധിച്ചുകൊണ്ട്‌ അവയിലൊക്കെ വസ്തുസ്വരൂപം കാണാന്‍ സഹായി 
ക്കുന്ന അപവാദ്രപ്രകിയ അഭ്യസിക്കാന്‍ അത്യന്തം സഹായകമായ ഒരു സിദ്ധാ 
ന്തമാണിത്‌. അതുകൊണ്ട്‌ അപവാദ ദര്‍ശനത്തിലെ രണ്ടാം പദ്യത്തില്‍ കാര 


ണവും കാര്യവും അഭിന്നമാണെന്ന സിദ്ധാന്തമാണ്‌ ഗുരുദേവന്‍ വിവരിക്കു 
ന്നത്‌: 


2. അന്യന്ന കാരണാത്കാര്യം 
അസദേതദതോഖിലം 
അസതഃ കഥമുത്പത്തി- 
രനുത്പന്നസ്യ കോലയഃ 


കാരണാത്‌ - കാരണത്തില്‍ നിന്നും; കാര്യം അന്യം ന - കാര്യം അന്യ 
മല്ല; അതഃ - അതുകൊണ്ട്‌; ഏതദ്‌ അഖിലം - വേറുവേറായി കാണപ്പെടുന്ന 
ഇതെല്ലാം; അസദ്‌ - ഇല്ലാത്തതാണ്‌; അസതഃ - ഇല്ലാത്തതിന്‌; ഉത്പത്തിഃ 
കഥ - ഉത്പത്തി എങ്ങിനെ?; അനുത്പന്നസ്യ - ഉണ്ടാക്കാത്തതിന്‌; കോ 
ലയഃ - എന്ത്‌ ലയമാണ്‌? 
കാരണത്തില്‍ നിന്നും വേറെയല്ലകാര്യം. അതുകൊണ്ട്‌ വേറുവേറായി 
ക്കാണുന്ന ഈ പ്രപഞ്ചഘടകങ്ങളെല്ലാം ഇല്ലാത്തവയാണ്‌. ഇല്ലാത്തവ 
എങ്ങിനെ ഉണ്ടായിവരാനാണ്‌? ഉണ്ടാകാത്തവയ്ക്ക്‌ എന്ത്‌ ലയമാണ്‌? 


കാരണത്തില്‍ നിന്നും വേറെയല്ല കാര്യം 


ഈ ലോകത്ത്‌ മൂന്നുതരം കാരണകാര്യഭാവങ്ങളാണ്‌ കാണപ്പെടുന്നത്‌. 
കാരണത്തിന്റെ താത്ക്കാലികരൂപം പാടെ മറഞ്ഞിട്ട്‌ കാര്യം പ്രത്യക്ഷപ്പെടു 


ദര്‍ശനമാല 55 


ന്നതാണ്‌ ഒന്ന്‌. വിത്തില്‍ നിന്നും വൃക്ഷമുണ്ടാകുന്നതും പാലില്‍ നിന്നും 
തൈരുണ്ടാകുന്നതും ഈ രീതിയിലുള്ള കാരണകാര്യഗതിയാണ്‌. എള്ളില്‍ 
നിന്നെണ്ണയുണ്ടാകുന്നതും ഇക്കൂട്ടത്തില്‍പ്പെടുത്താം. കാരണം തന്നെ രൂപം 
മാറി രണ്ടായി പിരിയുകയാണിവിടെ. വൃക്ഷമുണ്ടാകുന്നതോടെ വിത്തിന്റെ 
രൂപം പാടെ മാറുന്നു. തൈരുണ്ടാകുന്നതോടെ പാലിന്റെ രൂപവും. കാരണവും 
കാര്യവും തികച്ചും ഭിന്നങ്ങളാണെന്ന തോന്നലുളവാകുന്നതും ഈ സ്ഥല 
ങ്ങളിലാണ്‌. ഇവിടെ വിത്തില്‍ നിന്ന്‌ വൃക്ഷമുണ്ടാകുമ്പോഴും പാലില്‍ നിന്നു 
തൈരുണ്ടാകുമ്പോഴും എള്ളില്‍ നിന്ന്‌ എണ്ണയുണ്ടാകുമ്പോഴും വാസ്തവ 
ത്തില്‍ മുന്‍പില്ലാതിരുന്ന എന്തെങ്കിലും പുതുതായുണ്ടാകുന്നുണ്ടോ എന്നാണ്‌ 
നമുക്കു പരീക്ഷിച്ചുനോക്കേണ്ടത്‌. വിത്തില്‍ നിന്നും പൊന്തിവരുന്ന വൃക്ഷം 
വിത്തില്‍ ഇല്ലാതിരുന്നതാണോ? വിത്തില്‍ ഇല്ലാതിരുന്ന വൃക്ഷമാണുണ്ടാകു 
ന്നതെന്നു പറഞ്ഞാല്‍ മണ്‍കട്ടയില്‍ നിന്നും വൃക്ഷമുണ്ടാകുമെന്ന്‌ സമ്മതി 
ക്കേണ്ടിവരും. വിത്തില്‍ വൃക്ഷം സൂക്ഷ്മരുപത്തില്‍ ഉണ്ടായിരിക്കുന്നതുകൊ 
ണ്ടാണ്‌ അതു പൊന്തിവരുന്നത്‌. പ്രത്യേകതരം വൃക്ഷങ്ങള്‍ ആവശ്യമുള്ള 
വര്‍ അതുകൊണ്ടാണ്‌ പ്രത്യേകതരം വിത്തുകള്‍ തന്നെ അന്വേഷിച്ചു 
കണ്ടെത്തുന്നത്‌. വൃക്ഷം ആവശ്യമുള്ളവര്‍ വിത്തും, തൈരാവശ്യമുള്ളവര്‍ 
പാലും, എണ്ണയാവശ്യമുള്ളവര്‍ എള്ളും അന്വേഷിച്ചു നടക്കുന്നത്‌ പ്രസ്തുത 
കാരണങ്ങളില്‍ പ്രസ്തുതകാര്യങ്ങള്‍ സൂക്ഷ്മരൂപത്തില്‍ ഒളിഞ്ഞിരിപ്പുള്ള 
തുകൊണ്ടുതന്നെയാണ്‌. ആധുനികശാസ്ത്രം വെളിപ്പെടുത്തിയിട്ടുള്ള രാസ 
പരിണാമങ്ങളെല്ലാം ഈ നിലയില്‍ ചിന്തിച്ചറിയേണ്ടതാണ്‌. ഇവിടെ രൂപ 
പരിണാമങ്ങളല്ലാതെ ഇല്ലാത്തതുണ്ടാവുകയോ ഉള്ളതു നശിക്കുകയോ ചെയ്യു 
ന്നില്ല. ഏതോ ഒന്നില്‍ മാറിമാറി രൂപങ്ങള്‍ പ്രതൃക്ഷപ്പെടുന്നു. മറയുന്നു. 
അത്രേയുള്ളൂ. 


അപ്പോള്‍ കാരണത്തില്‍ നേരത്തേ ഇല്ലാതിരുന്നയാതൊന്നും പുതു 
തായി കാര്യരൂപത്തില്‍ പ്രത്യക്ഷപ്പെടുന്നില്ല. രണ്ടാമത്തെ കാരണകാര്യഭാവം 
ഇത്‌ സ്പഷ്ടമായി തെളിയിക്കുന്നു. സ്വര്‍ണ്ണത്തില്‍ ആഭരണങ്ങളും മണ്ണില്‍ 
പാത്രങ്ങളും ഉണ്ടായിക്കാണുന്നതാണ്‌ രണ്ടാമത്തെ കാര്യകാരണഭാവം. ആഭ 
രണങ്ങളും പാത്രങ്ങളും കാരണത്തില്‍ നിന്നും ഭിന്നമല്ല. കാരണം തന്നെ 
ചില പ്രത്യേകരൂപങ്ങളില്‍ പ്രത്യക്ഷപ്പെട്ടു. അവയ്ക്ക്‌ നാം ചില പ്രത്യേക 
പേരുകളും നല്‍കി. അത്രേയുള്ളു. പുതുതായുണ്ടായ നാമവും രൂപവും പുതി 
യൊരു വസ്തുവിനെ ജനിപ്പിക്കുന്നില്ല എന്നു സ്പഷ്ടം. ഈ സ്ഥലങ്ങളില്‍ 
വേണമെങ്കില്‍ ആഭരണങ്ങളും പാത്രങ്ങളും ജനിക്കുന്നവെന്നോ മരിക്കുന്നു 
വെന്നോ ഒരാള്‍ക്കു തോന്നിയെന്നു വരാം. പക്ഷെ ആ തോന്നല്‍ ഭ്രമമാ 
ണെന്ന്‌ നിശ്ചയമാണല്ലോ. വസ്തുവില്‍ വസ്തുസത്തയില്ലാത്ത രൂപങ്ങള്‍ 
പ്രത്യക്ഷപ്പെടുകയും മറയുകയും ചെയ്യുമ്പോഴാണ്‌ ജനനമരണ്രഭമമുണ്ടാകു 
ന്നത്‌. 


മൂന്നാമതൊരു തരം കാരണകാര്യഭാവവും ലോകത്തു കാണുന്നുണ്ട്‌. 
കയറില്‍ സര്‍പ്പത്തെക്കാണുന്നതും മരുഭൂമിയില്‍ കാനല്‍ജലം കാണുന്നതും 
ഇതിന്‌ ദൃഷ്ടാന്തങ്ങളാണ്‌. ഇവിടെ കാരണത്തിന്‌ അണുപോലും മാറ്റമോ 


56 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സമ്മുരീണഡ്യാഖ്യാനം - ഭാഗം /7 


ചലനമോ സംഭവിക്കാതെയാണ്‌ കാരൃരൂപങ്ങള്‍ കാണപ്പെടുന്നത്‌. ഈ കാര്യ 
ദര്‍ശനങ്ങള്‍ വസ്തുസത്തയൊന്നുമില്ലാത്തവയാണെങ്കില്‍പോലും പലതരം 
അനുഭവങ്ങളെയും ഉണ്ടാക്കാന്‍ കഴിവുള്ളവയാണ്‌. കയറിലെ പാമ്പു മരണം 
പോലും ഉണ്ടാക്കിയെന്നുവരാം. കാനല്‍ ജലം കുടിക്കാന്‍ ഓടിയോടി 
മാന്‍പേടകള്‍ മരിച്ചുവീഴുന്നതു പ്രസിദ്ധമാണല്ലോ. കാരണത്തിന്‌ ഒരു വികാ 
രവും സംഭവിക്കാതെ ഇത്തരം കാര്യരുപങ്ങള്‍ കാണപ്പെടുന്നതിനെയാണ്‌ 
ശാസ്ത്രം “വിവര്‍ത്തം” എന്നു പറയുന്നത്‌. കാരണത്തിന്‌ ഏതെങ്കിലും തര 
ത്തില്‍ വികാരമുണ്ടായി കാര്യങ്ങള്‍ കാണപ്പെടുന്നതാണ്‌ പരിണാമം. 
സത്യസ്വരുപത്തില്‍ കാണപ്പെടുന്ന പ്രപഞ്ചം വെറും വിവര്‍ത്തമാണെന്നാണ്‌ 
അന്തിമമായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്‌. വിവര്‍ത്തകാര്യത്തില്‍ ഉള്ളതു 
കാരണം മാത്രമാണ്‌. കാണപ്പെടുന്ന കാര്യരൂപം തല്‍ക്കാലം അതില്‍ 
തോന്നിയ ഒരു ശ്രമം മാത്രം. 


ഇങ്ങനെ ഏതു വീക്ഷണഗതിയില്‍ നിന്നു നോക്കിയാലും കാരണത്തില്‍ 
ഇല്ലാതിരുന്ന യാതൊന്നും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന പ്രശ്ന 
മില്ല. ചിലപ്പോള്‍ കാരണത്തില്‍ ഒളിഞ്ഞു കിടക്കുന്നതു പുറത്തേയ്ക്കു വരു 
ന്നതാണ്‌ കാര്യം. ചിലപ്പോള്‍ കാരണം ചുരുങ്ങുകയോ വികസിക്കുകയോ 
ചെയ്യുന്നതാണ്‌ കാര്യം. മറ്റു ചിലപ്പോള്‍ കാരണത്തിന്‌ ഒരു മാറ്റവും വരാതെ 
അതില്‍ കാണപ്പെടുന്ന ശ്രമദര്‍ശനമാണ്‌ കാര്യം. ഏതുവിധമായാലും കാര 
ണത്തില്‍ നിന്നും ഭിന്നമായ കാര്യം ഒരിക്കലും ഉണ്ടാകുന്നില്ലെന്ന്‌ ചിന്തിച്ചറി 
യേണ്ടതാണ്‌. സത്യാന്വേഷണപഥത്തെ അത്യന്തം സുഗമമാക്കിത്തീര്‍ക്കുന്ന 
മഹത്തായ ഈ കണ്ടുപിടിത്തമാണ്‌ ഗുരുദേവന്‍ “കാരണത്തില്‍ നിന്നും 
കാര്യം അന്യമല്ല” എന്ന ഭാഗംകൊണ്ട്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


കാര്യരൂപങ്ങള്‍ മിഥ്യയാണ്‌ 


കാരണത്തില്‍ നിന്നും ഭിന്നമായ കാര്യമില്ലെങ്കില്‍ ഉള്ളതുകാരണം മാത്ര 
മാണ്‌. അപ്പോള്‍ സൂര്യചന്ദ്രമനുഷ്യപക്ഷിമൃഗാദി വിവിധകാര്യങ്ങള്‍ കാണ 
പ്പെടുന്നതോ. മണ്ണില്‍ പാത്രരുപങ്ങളെന്നപോലെ കാരണമായ സത്യവസ്തു 
വില്‍ ഉണ്ടായി മറയുന്ന രൂപങ്ങള്‍മാത്രമാണിവ. ഒന്നില്‍ വസ്തുവിനു മാറ്റ 
മൊന്നും വരുത്താതെ ഉണ്ടായിമറയുന്ന രൂപങ്ങളെയാണ്‌ 'മിഥ്യാദര്‍ശനങ്ങള്‍' 
എന്നുപറയുന്നത്‌. ഇതറിഞ്ഞാല്‍ ഉള്ളത്‌ ഒന്ന്‌, ഇല്ലാത്തത്‌ പലത്‌. ഏകത്വമു 
ള്ളത്‌. നാനാത്വം ഇല്ലാത്തത്‌. ഗ്രപഞ്ചം ഇല്ലാത്തത്‌ എന്നു വേദാന്തി പറയു 
ന്നത്‌ പലതിന്റെ തോന്നലിനെ നിഷേധിച്ച്‌ ഏകത്വത്തിന്റെ ഉണ്മയെ ഉറപ്പി 
ക്കുവാനാണ്‌. പാത്രങ്ങളില്‍ മണ്ണിനെയെന്നപോലെ നാനാപ്രപഞ്ച ഘടകങ്ങ 
ളില്‍ വ്യാപിച്ചു നില്‍കുന്ന ഏക വസ്തുവിനെ കണ്ടെത്തുന്നതാണ്‌ സത്യ 
ദര്‍ശനം. പ്രപഞ്ചത്തിന്റെ കാരണം അഖണ്ഡബോധമാണ്‌. കാരണത്തില്‍ 
നിന്നും ഭിന്നമായ കാര്യം സാദ്ധ്യവുമല്ല. അപ്പോള്‍ അഖണ്ഡബോധത്തില്‍ 
കാണപ്പെടുന്ന നാനാത്വ ദര്‍ശനം ഇല്ലാത്തതാണ്‌. വിചാരം ചെയ്ത്‌ കാര 
ണത്തെ കണ്ടുപിച്ചാല്‍ പലതായി കാണുന്നതൊക്കെ കാരണം തന്നെയെന്നു 
തെളിയും. അതോടെ പലതിന്റെ കാഴ്ച അസത്യമാണെന്നും ബോധ്യപ്പെടും. 


ദര്‍ശനമാല! 57 


ഈ ബോധ്യം തന്നെയാണ്‌ “അതുകൊണ്ട്‌ ഇക്കാണുന്നതൊക്കെ ഇല്ലാത്ത 
താണ്‌” എന്നു ഗുരുദേവന്‍ രണ്ടാമത്തെ വരിയില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


സൃഷ്ടിയും പ്രളയവും ഇല്ലതന്നെ 

ഇങ്ങനെ കാരണ കാര്യ വിചാരം ചെയ്യുമ്പോഴാണ്‌ അത്ഭുതകരമായ 
ഒരു പ്രപഞ്ചരഹസ്യം വെളിപ്പെട്ടുകിട്ടുന്നത്‌. കാരണത്തില്‍ നിന്നും കാര്യം 
ഭിന്നമല്ല. അപ്പോള്‍ പലതായിക്കാണുന്നവ വാസ്തവത്തില്‍ ഇല്ലാത്തവയാ 
ണ്‌. ഇല്ലാത്തതു ഒരിക്കലും ഉണ്ടാവുകയില്ല. ശുദ്ധമായ ഇല്ലായ്മ ഉണ്മയായി 
മാറുക വയ്യല്ലോ. ഉണ്മയേ ഉണ്മയുടെ അനുഭവത്തെയുളവാക്കൂ.ഇല്ലായ്മ 
ഇല്ലായ്മയുടെ അനുഭവത്തെ മാധ്രമെയുളവാക്കൂ വെളിച്ചം വെളിച്ചത്തെയും 
ഇരുട്ട്‌ ഇരുട്ടിനെയുമല്ലേ ഉള്‍വാക്കൂ. ഇല്ലാത്തതുണ്ടാവുകയില്ല. എന്നു പറ 
ഞ്ഞാല്‍ സൃഷ്ടിയില്ല എന്നാണര്‍ത്ഥം. പുതിയ വസ്തുക്കളെയുണ്ടാക്കുന്നു 
എന്ന അര്‍ത്ഥത്തിലാണ്‌ നാമിന്ന്‌ “സൃഷ്ടി” യെന്നു പറയുന്നത്‌. വസ്തു 
വൊന്നും പുതുതായുണ്ടാകുന്നില്ലെങ്കില്‍ പിന്നെ സൃഷ്ടിയെവിടെ 
യാണ്‌?സൃഷ്ടി ഇല്ലെന്നുവന്നാല്‍ പ്രളയത്തിന്റെ പ്രശ്നം ഉദിക്കുന്നുമില്ല. 
ഉണ്ടാകാത്താത്‌ എങ്ങനെ ലയിക്കാനാണ്‌? വിചാരം ചെയ്ത്‌ പരമസത്യത്തെ 
സമീപിക്കുന്നയാള്‍ക്ക്‌ ഇങ്ങിനെ സൃഷ്ടിയും ലയവും ഇല്ലെന്നു കണ്ടെത്താന്‍ 
കഴിയും. അത്ഭുതകരമായ ഈ കണ്ടെത്തലാണ്‌ ഗുരുദേവന്‍ രണ്ടാം പദ്യ 
ത്തിന്റെ മൂന്നും നാലും വരികളില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


എന്താണ്‌ പ്രപഞ്ചകാരണം? 


കാര്യരുപങ്ങളെ പുറംതളളിയിട്ട്‌ അവയിലൊക്കെ നിറഞ്ഞുനില്‍ക്കുന്ന 
കാരണസ്വരൂപം കണ്ടെത്തുന്ന അപവാദ്രപ്രകിയയ്ക്ക്‌ സഹായകമായിട്ടാണ്‌ 
കാരണവും കാര്യവും രണ്ടല്ലെന്ന്‌ സമര്‍ത്ഥിച്ചത്‌. ഈ സിദ്ധാന്തം വിചാരം 
ചെയ്തറിഞ്ഞ്‌ പ്രപഞ്ചകാര്യരുപങ്ങളെല്ലാം കാരണം തന്നെയെന്നു നമുക്ക്‌ 
തീരുമാനിക്കാം. പാത്രരൂപങ്ങള്‍ക്കു മണ്ണെന്നപോലെ പ്രപഞ്ചകാര്യങ്ങളുടെ 
കാരണം എന്താണെന്നു കണ്ടെത്തിയിട്ടുണ്ടോ? ഈ ചോദ്യത്തിന്‌ സംശയര 
ഹിതമായ ഉത്തരമാണ്‌ ഗുരുദേവന്‍ അപവാദദര്‍ശനത്തിലെ മൂന്നാം പദ്യം 
കൊണ്ടു നല്‍കുന്നത്‌: 


3. യസ്യോത്പത്തിര്‍ലയോ നാസ്തി 

തത്പരം ബ്രഹ്മ നേതരത്‌; 

ഉത്പത്തിശ്ചലയോ / സ്തീതി 

ശഭമത്യാത്മനി മായയാ. 

യസ്യ - യാതൊന്നിന്‌; ഉത്പത്തിഃ - ഉണ്ടാകലും; ലയഃ - ലയിക്കലും; ന 
അസ്തി - ഇല്ലയോ; തത്‌ - അത്‌; പരം - പരമകാരണമായ; ബ്രഹ്മ - ്രഹ്മ 
മാണ്‌; ന ഇതരത്‌ - മറ്റൊന്നല്ല; ഉത്പത്തിഃ - ഉണ്ടാകലും; ലയശ്ച- ലയി 
ക്കലും - അസ്തി ഇതി - ഭവിക്കുന്നുവെന്ന്‌; ആത്മനി - തന്നില്‍; മായയാ - 
സ്വശക്തികൊണ്ട്‌; ശ്രമതി - ശ്രമിക്കുകയാണ്‌. 


58 ശ്രീനാരായണ ഗുരുദേവക്യതികശ്‌ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


സൃഷ്ടിയും ലയവും അഥവാ ജനനവും മരണവും ഇല്ലാത്തതാണ്‌ പര 
മാകാരണമായ ബ്രഹ്മം. അത്‌ സ്വശക്തിയെ ആശ്രയിച്ച്‌ തന്നില്‍ സൃഷ്ടിയും 
ലയവും ഉണ്ടെന്ന്‌ വെറുതെ ശ്രമിപ്പിക്കുകയാണ്‌ ചെയ്യുന്നത്‌. 


ബ്രഹ്മമാണ്‌ പരമകാരണം 


പ്രപഞ്ചത്തിന്റെ പരമകാരണത്തിന്റെ പേരാണ്‌ ബ്രഹ്മം. സ്വരൂപം 
സൂക്ഷ്മമാണെങ്കിലും പ്രപഞ്ചരുപത്തില്‍ തല്ക്കാലം തടിച്ചു കാണപ്പെടുന്നത്‌ 
എന്നാണ്‌ ബ്രഹ്മശബ്ദത്തിനര്‍ത്ഥം. ശുദ്ധമായ നിലനില്‍പും ശുദ്ധമായ 
ബോധവും ശുദ്ധമായ ആനന്ദവും ഏകീഭവിച്ച്‌ ഘനീഭവിച്ചതാണ്‌ പ്രഹ്മസ്വ 
രൂപം. അഖണ്ഡസത്തയെന്നോ, അഖണ്ഡബോധമെന്നോ, അഖണ്ഡാനന്ദ 
മെന്നോ വേര്‍തിരിച്ചു പറയുന്നതിനും തെറ്റില്ല. ഇവയിലോരോന്നും പര്യായ 
ശബ്ദങ്ങളാണ്‌. പ്രപഞ്ച നാമരുപങ്ങളെല്ലാം അഖണ്ഡബോധവസ്തുവിലാണ്‌ 
പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്‌. ഈ അഖണ്ഡബോധം പ്രപഞ്ചത്തിന്റെ പരമ 
കാരണമായതുകൊണ്ടുതന്നെ അതു ജനിക്കുന്നതോ മരിക്കുന്നതോ അല്ലെന്നു 
നിര്‍ണ്ണയിക്കാം. പരമകാരണം മറ്റൊന്നില്‍ നിന്ന്‌ ജനിച്ചതായാല്‍ അതു പരമ 
കാരണമല്ലാതാകും. ജനിക്കാത്തവസ്തു മരിക്കുകയെന്ന പ്രശ്നം ഉദിക്കുന്നു 
മില്ല. ജനനത്തിന്റെ അനന്തരഫലമാണ്‌ മരണം. പ്രപഞ്ചരുപത്തില്‍ കാണ 
പ്പെടുന്ന എല്ലാം, അതി സൂക്ഷ്മമായ ശക്തിസ്പന്ദനം പോലും ഉണ്ടായി 
മറയുന്നതായിട്ടാണല്ലോ തല്ക്കാലാനുഭവം. അപ്പോള്‍ ഇവയ്ക്കുണ്ടായിമറ 
യാന്‍ ഉണ്ടാകാത്തതും മറയാത്തതുമായ ഒരാശ്രയം കൂടിയേതീരു. അതാണ്‌ 
ബ്രഹ്മം. ഈ പരമകാരണത്തെ പ്രത്യക്ഷമായി കണ്ടറിഞ്ഞശേഷമാണ്‌ ഗുരു 
ദേവന്‍ “ജനനവും മരണവുമില്ലാത്തതാണ്‌ “ബ്രഹ്മം” എന്നു പ്രഖ്യാപിച്ചിരി 
ക്കുന്നത്‌. 


സൃഷ്ടിപ്രളയങ്ങള്‍ മായാശ്രമങ്ങളാണ്‌ 


അചഞ്ചലവും ബോധഘനവുമായ പരമാത്മാവില്‍ മായകൊണ്ടുണ്ടാ 
കുന്ന ശ്രമമാണ്‌ ജീവാത്മാക്കളുടെയും ശരീരങ്ങളുടെയും ജനനമരണങ്ങള്‍. 
മായ പരാത്മശക്തിയാണ്‌. മായാദര്‍ശനം ചര്‍ച്ചചെയ്യുമ്പോള്‍ മായയുടെ 
പൂര്‍ണ്ണരൂപം വെളിപ്പെടും. ഏതു കാരണത്തിലും കാര്യങ്ങളെയുളവാക്കുന്നത്‌ 
കാരണശക്തിയാണ്‌. മണ്ണിലെ ശക്തിയാണ്‌ അതിനെ പാത്രങ്ങളായി മാറാന്‍ 
അനുവദിക്കുന്നത്‌. കയറിലെ ശക്തിതന്നെയാണ്‌ അതിനെ പാമ്പാക്കി ക്കാണി 
ക്കുന്നത്‌. കാരണത്തില്‍ത്തന്നെയുള്ളതാണ്‌ ശക്തി. ശക്തിയുടെ പ്രകടനമാണ്‌ 
കാര്യം. അതുപോലെ പരബ്രഹ്മശക്തിയാണ്‌ മായ. അതിന്റെ പ്രകടനമാണ്‌ 
ജീവനും ജഗത്തും. പരമാത്മാവിനെത്തന്നെയാണ്‌ മായ ജീവനായും ജഗ 
ത്തായും കാട്ടി ഭ്രമിപ്പിക്കുന്നത്‌. ഇവിടെ ഭ്രമം ആര്‍ക്കാണ്‌ എന്ന ചോദ്യം ഉദി 
ക്കുന്നു. ര്രഹ്മസ്വരുപം സാക്ഷാത്ക്കരിച്ചിട്ടുള്ള സത്യദര്‍ശികള്‍ക്ക്‌ അഖ 
ണ്ഡവും നിശ്ചലവുമായ ആ സത്യവസ്തുവിന്‌ ഒരിക്കലും ശ്രമം സംഭവിക്കു 
ന്നില്ലാ എന്നാണ്‌ തെളിഞ്ഞിട്ടുള്ളത്‌. അപ്പോള്‍ വസ്തുവില്‍ മായയുളവാക്കുന്ന 
ജീവനുകള്‍ക്കാണ്‌ ഭ്രമം. ഭ്രമം പോയാല്‍ ജീവഭാവവും പോകും. ശ്രമവും 


ദര്‍ശനമാല 59 


ജീവഭാവവും ഒരുമിച്ചു നില്‍ക്കുന്നതുകൊണ്ടുതന്നെ ജീവനാണ്‌ ശ്രമം സംഭ 
വിക്കുന്നതെന്ന്‌ തെളിയുന്നുണ്ടല്ലോ ജീവന്‍ ഭ്രമം ഉള്ളതുകൊണ്ടാണല്ലോ 
ഭ്രമാതീതമായ പരമാത്മഭാവം കാംക്ഷിച്ച്‌ മോക്ഷത്തിനായി യത്നിക്കുന്നതും. 
പരമാത്മാവുതന്നെ ശ്രമത്തില്‍ പെട്ടുപോകുന്നുവെന്നാല്‍ പരമാത്മഭാവംനേടി 
ഭ്രമത്തില്‍നിന്നും മോചിക്കാമെന്ന ചിന്തയേ അര്‍ത്ഥശുന്യമായിത്തീരും. 
അപ്പോള്‍ പരമാത്മാവില്‍ മായയുളവാക്കുന്ന അനന്തകോടി ജീവനു 
കള്‍ക്കാണ്‌ ഭ്രമം എന്നറിഞ്ഞിരിക്കേണ്ടതാണ്‌. ഈ മായാപ്രകടനമെല്ലാം പര 
മാത്മാവെന്ന അധിഷ്ഠാനത്തില്‍ സംഭവിക്കുന്നുവെന്നേ ഒരു സത്യദര്‍ശിക്ക്‌ 
അജ്ഞാനികളോടു പറയാന്‍ പറ്റു. സൃഷ്ടിയും ലയവുമൊന്നും ഇല്ലെന്നനു 
ഭവിക്കുന്ന സത്യനിഷ്ഠന്‍ സൃഷ്ടിയും ലയവും ഉണ്ടെന്നനുഭവിക്കുന്ന 
അജ്ഞാനിയോടാണല്ലോ സംസാരിക്കുന്നത്‌. കയറില്‍ പാമ്പിനെക്കാണുന്നി 
ടത്ത്‌ കയറില്‍ ഇല്ലാത്ത പാമ്പിനെയാണ്‌ കാണുന്നയാള്‍ കാണുന്നതെന്ന്‌ 
പ്രത്യേകിച്ചു പറയേണ്ടതില്ലല്ലോ. വിരുദ്ധാനുഭവങ്ങളുടെ രഹസ്യം അനുഭവം 
മാറിവരുമ്പോഴേ പൂര്‍ണ്ണമായി വെളിപ്പെടു. സൂര്യപ്രകാശത്തില്‍ ഇരുട്ടനുഭവി 
ക്കുന്ന കുരുടന്‍ കണ്ണുകാണാറായാലേ വെളിച്ചം അനുഭവിക്കാന്‍ പറ്റൂ. ബ്രഹ്മാ 
നുഭവത്തിന്റെ കഥയും ഇതുതന്നെയാണ്‌. നിരന്തരം ബ്രഹ്മത്തെ കണ്ടനുഭവി 
ച്ചിരുന്ന ഗുരുദേവന്‍ നമ്മുടെ ശ്രമം അകറ്റാന്‍ വേണ്ടിയാണ്‌ “ഉത്പത്തിയും 
ലയവുമുണ്ടെന്ന്‌ മായകൊണ്ട്‌ ശ്രമിക്കാനിടവരുന്നു” എന്ന്‌ പ്രഖ്യാപിച്ചിരിക്കു 
ന്നത്‌. 
കാര്യം ഇല്ലാത്തതും കാരണം ഉള്ളതും 

കാരണത്തില്‍ നിന്നും ഭിന്നമല്ല കാര്യം എന്നു നാം കണ്ടു. പ്രപഞ്ച 
ത്തിന്റെ പരമകാരണം ബ്രഹ്മമാണെന്നും പ്രതിപാദിച്ചു. പരമകാരണത്തിന്‌ 
ഉത്പത്തിയോ ലയമോ സാദ്ധ്യമല്ല. ഉത്പത്തിനാശങ്ങളില്ലാത്ത അദ്വയമായ 
അമൃതവസ്തുവില്‍ നിന്നും ഉത്പത്തിനാശങ്ങളായുള്ള പ്രപഞ്ചഘടകങ്ങള്‍ 
പരിണമിച്ചുണ്ടാകുക സാദ്ധ്യമേയല്ല. അപ്പോള്‍ ഉത്പത്തിനാശങ്ങള്‍ ബ്രഹ്മ 
സ്വരൂപത്തില്‍ സംഭവിക്കുന്ന ശ്രമദര്‍ശനങ്ങള്‍ മാത്രമാണ്‌. ്രമദര്‍ശനങ്ങളായ 
തുകൊണ്ടുതന്നെ കാര്യങ്ങള്‍ ഉള്ളതല്ല എന്ന്‌ സിദ്ധമായി. ശ്രമദര്‍ശനങ്ങള്‍ 
ഉള്ളതുകൊണ്ടുതന്നെ കാരണം മാത്രമാണുള്ളതെന്നും വന്നുചേരുന്നു. കാര്യ 
ങ്ങളെ പുറംതള്ളി കാരണത്തെ കണ്ടെത്താനുള്ള അപവാദ്രപ്രകിയയ്ക്കു 
സഹായകമായ ഈ കണ്ടുപിടുത്തമാണ്‌ ഗുരുദേവന്‍ നാലാം പദ്യത്തില്‍ വിവ 
രിക്കുന്നത്‌:- 


4. കാരണാവ്യതിരിക്തത്വാത്‌ 
കാര്യസ്യ കഥമസ്തിതാ? 
ഭവത്യതഃ കാരണസ്യ 
കഥമസ്തി ച നാസ്തിതാ? 


കാരണാവ്യതിരിക്തത്വാത്‌ - കാരണത്തില്‍ നിന്നു വേര്‍പെട്ടതല്ലാത്തതു 
കൊണ്ട്‌; കാര്യസ്യ - കാര്യത്തിന്‌; അസ്തിതാ - പ്രത്യേകമായ നിലനില്പ്‌; 


60 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കഥം ഭവതി - എങ്ങിനെ ഭവിക്കാനാണ്‌; അതഃ - അതുകൊണ്ട്‌; കാരണസ്യ 
- കാരണത്തിന്‌; നാസ്തിതാച - ഇല്ലായ്മയും; കഥം അസ്തി - എങ്ങിനെ 
ഭവിക്കും. 
കാരണത്തില്‍ നിന്നും വേര്‍പെടാത്തതാണെങ്കില്‍ കാര്യം പ്രത്യേകം 
എങ്ങിനെ ഉള്ളതായിത്തീരും? കാര്യം പ്രത്യേകം ഇല്ലെന്നുള്ളതുകൊണ്ട്‌ 
കാരണം ഇല്ലെന്നും എങ്ങിനെ പറയാന്‍ കഴിയും. 


കാര്യം ഇല്ലാത്തതുകൊണ്ട്‌ കാരണമുണ്ട്‌ 

ഉണ്ടായിമറയുന്ന പ്രപഞ്ചഘടകങ്ങളെക്കാണുമ്പോഴാണല്ലോ ഇവയുടെ 
സത്യമെന്തെന്നന്വേഷിക്കണമെന്നു തോന്നുന്നത്‌. ഉണ്ടാകാത്തതോ മറയാ 
ത്തതോ ആയ ഒരു വസ്തു കാണ്മാനുണ്ടായിരുന്നെങ്കില്‍ പിന്നെ ആരും 
സത്യം തിരയുമായിരുന്നില്ല. ഉണ്ടായിമറയുന്ന പ്രപഞ്ചദര്‍ശനങ്ങള്‍ ഭശ്രമങ്ങ 
ളാണെന്ന്‌ യുക്തികൊണ്ടു നാം തെളിയിച്ചു കഴിഞ്ഞു. അവ വാസ്തവത്തില്‍ 
ഇല്ലാത്തവയാണ്‌. ഈ നിഗമനത്തിലെത്തുമ്പോള്‍ മന്ദബുദ്ധിക്ക്‌ പെട്ടെന്നൊരു 
സംശയം ജനിക്കാം. കാര്യങ്ങള്‍ ഇല്ലാത്തവയാണെങ്കില്‍ കാരണവും ഇല്ലെന്നു 
വരില്ലേ? കാര്യമില്ലാത്തതുകൊണ്ട്‌ കാരണം മാത്രമേയുള്ളൂ എന്നാണീചോദ്യ 
ത്തിനുത്തരം. വാസ്തവത്തിലില്ലാത്ത ്രമദര്‍ശനങ്ങള്‍ ഉള്ള ഏതെങ്കിലും 
വസ്തുവിനെ ആശ്രയിച്ചല്ലേ സംഭവിക്കു? കയറില്‍ കാണുന്ന പാമ്പും മരു 
ഭൂമിയിലെ കാന ല്‍ജലവും ഇല്ലാത്തവയാണ്‌. എന്നാല്‍ കയറും മരുഭൂമിയും 
ഉള്ളതുകൊണ്ടാണ്‌ അവയില്‍ പാമ്പും ജലവും ഉള്ളതുപോലെ കാണപ്പെടു 
ന്നത്‌. അപ്പോള്‍ ഇല്ലാത്ത പാമ്പും കാനല്‍ ജലവും ഞങ്ങള്‍ക്കു പിന്നില്‍ 
ഒരുണ്മയുണ്ട്‌ എന്നു വിളിച്ചറിയിക്കുന്നു. ശ്രമദര്‍ശനങ്ങളെ ഒരാള്‍ ആദ്യം സത്യ 
മെന്നു കരുതുന്നു. പക്ഷെ അടുത്തു ചെന്നവയുടെ സ്വരൂപം പരിശോധിക്കു 
മ്പോഴാണ്‌ അവ ഇല്ലാത്തവയാണെന്നു തെളിയുന്നത്‌. അവയുടെ ഇല്ലായ്മ 
തെളിയുന്നതോടെതന്നെ അവയ്ക്കാശ്രയമായിരുന്ന ഉണ്മയും വ്യക്തമായി 
ക്കിട്ടുന്നു. ശ്രമദര്‍ശനങ്ങളുടെ ഇല്ലായ്മ തെളിഞ്ഞാലേ അവയ്ക്കു പിന്നിലുള്ള 
ഉണ്ട വ്യക്തമാവൂ എന്നും ധരിക്കേണ്ടതാണ്‌. കയറില്‍ കാണുന്ന പാമ്പ്‌ സത്യ 
മെന്നു കരുതുന്നിടത്തോളം കയറിനെ കാണാന്‍ കഴിയുകയില്ല. പ്രപഞ്ചസ 
തൃത്തിന്റെയും കഥയിതുതന്നെ. പ്രപഞ്ചഘടകങ്ങളെ ആരംഭത്തില്‍ ഒരാള്‍ 
സത്യമായിക്കാണുന്നു. പക്ഷെ വിചാരം ചെയ്തു മുന്നോട്ടുനീങ്ങുമ്പോഴാണ്‌ 
അവ ഇല്ലാത്തതാണെന്നു തെളിയുന്നത്‌. പ്രപഞ്ച ദര്‍ശനങ്ങള്‍ എപ്പോള്‍ ഇല്ലാ 
ത്തവയാണെന്നു തെളിയുന്നുവോ അപ്പോള്‍മാത്രമേ അവയ്ക്കേകാശ്രയമായ 
വസ്തുസത്യം തെളിയൂ. പ്രപഞ്ചദര്‍ശനങ്ങള്‍ സത്യമെന്നു കരുതുന്നിട 
ത്തോളം പരമമായ വസ്തുസത്ത തെളിയുന്നതല്ല. ഇക്കാരണത്താലാണ്‌ പ്രപ 
ഞ്ചമിഥ്യാത്വം വിചാരം ചെയ്തറിയാന്‍ വേദാന്തം നമ്മോടാവശ്യപ്പെടുന്നത്‌. 
അപവാദ്രപ്രകിയയില്‍ അത്യന്താപേക്ഷിതമാണ്‌ വിചാരം ചെയ്തുള്ള ഈ 
പ്രപഞ്ചമിഥ്യാത്വബോധം. അത്ഭുതകരമായ ഈ ദര്‍ശനരഹസ്യമാണ്‌ “കാര്യ 
മില്ലാത്തതുകൊണ്ടുതന്നെ കാരണം ഉണ്ടായേ പറ്റു” എന്നു ഗുരുദേവന്‍ 
നാലാം പദ്യത്തില്‍ വ്ൃക്തമാക്കിയിരിക്കുന്നത്‌. 


ദര്‍ശനമാല 61 


ബ്രഹ്മസത്യം ജഗന്മിഥ്യാ 


കാരണകാര്യാഭേദം, പരമകാരണസ്വരൂപം, ്രമദര്‍ശന രഹസ്യം ഇവ 
ചര്‍ച്ച ചെയ്തുറപ്പിച്ചശേഷം ”ബ്രഹ്മസത്യം ജഗന്മിഥ്യാ” എന്ന പരമമായ വേദാ 
ന്തസിദ്ധാന്തം വെളിപ്പെടുത്തുകയാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍:- 


5. കാര്ൃത്വാദസതോ [ സ്യാസ്തി 
കാരണം ന ഹൃതോ ജഗത്‌; 
ബ്രഹഫൈവ തർഹി സദസ- 
ദിതിമുഹൃതി മന്ദധീഃ 


കാര്യത്വാത്‌ - കാര്യമായതുകൊണ്ട്‌; അസതഃ - ഇല്ലാത്ത; അസ്യ -ഈ 
ജഗത്തിന്‌; കാരണം - കാരണമായ സത്യം; അസ്തി - ഉണ്ട്‌; അതഃ - അതു 
കൊണ്ട്‌; ജഗത്‌ ന ഹി - ജഗത്ത്‌ ഇല്ലതന്നെ ; തർഹി - എങ്കില്‍; മന്ദധീഃ - 
ബുദ്ധിയില്ലാത്ത മടയന്‍; ബ്രഹ്മ ഏവ - ബ്രഹ്മത്തെത്തന്നെയാണ്‌; സദ്‌ അസദ്‌ 
ഇതി - സത്തെന്നും അസത്തെന്നും; മുഹൃതി - തെറ്റിദ്ധരിച്ച്‌ മോഹിക്കുന്നത്‌. 

കാര്യമായതുകൊണ്ട്‌ ഇല്ലാത്ത ജഗത്തിന്‌ കാരണമായ സത്യം ഉണ്ടാ 
യേപറ്റു. അതുകൊണ്ട്‌ ജഗത്തില്ലതന്നെ. അപ്പോള്‍ ബ്രഹ്മത്തെത്തന്നെയാണ്‌ 
ബുദ്ധിഹീനനായ മടയന്‍ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും സത്തും അസത്തു 
മായി തെറ്റിദ്ധരിച്ചു മോഹിച്ചു കഴിഞ്ഞുകൂടുന്നത്‌. 


കാര്യമായതുകൊണ്ട്‌ ജഗത്തില്ല 


കാര്യമായതുകൊണ്ട്‌ ജഗത്തില്ല. എന്താണ്‌ കാര്യം? ഉണ്ടായിമറയുന്ന 
തേതോ അതാണു കാര്യം. ജഗത്തിനുള്ളില്‍ ചില കാരണകാര്യഭാവങ്ങ 
ളൊക്കെ നാം കല്പിക്കുന്നുണ്ടെങ്കിലും ജഗത്തിനെ ആകെക്കൂടി നോക്കി 
യാല്‍ കാര്യമല്ലാതെ കാരണമൊന്നും കാണ്മാനില്ല. അതിസൂക്ഷ്മമായ ശക്തി 
ചലനംപോലും ഉണ്ടായിമറയുന്ന സ്പന്ദനമാണ്‌. ഇല്ലാതിരുന്നിട്ടുണ്ടായിവരി 
കയും മറഞ്ഞിട്ടില്ലാതാവുകയും ചെയ്യുന്ന ഇവ എങ്ങിനെ സത്യമാകാനാണ്‌? 
ഇല്ലാതിരുന്നപ്പോള്‍ ഇവയുടെ രൂപം എന്തായിരുന്നുവോ, ഇനിയും ഇല്ലാതാ 
കുമ്പോള്‍ ഇവയുടെ രൂപം എന്തായിരിക്കുമോ അതുമാത്രമേ സത്യമാകാന്‍ 
പറ്റു. ഈ കാര്യങ്ങളുടെ കാരണവും അതാണ്‌. അപ്പോള്‍ കാര്യരൂപങ്ങളാ 
യതുകൊണ്ട്‌ പ്രപഞ്ചഘടകങ്ങള്‍ ഇല്ലാത്തവയാണെങ്കിലും അവയ്ക്കൊരു 
കാരണം ഉണ്ടായേ പറ്റു എന്നും സിദ്ധമായി. എന്താണ്‌ കാരണം. ഉണ്ടാകാ 
ത്തതും മറയാത്തതുമേതോ അതാണു കാരണം കാരണമായതുകൊണ്ടുതന്നെ 
അതു സത്യം. അത്‌ അഖണ്ഡബോധസ്വരുപമായ ബ്രഹ്മമാണെന്നും നാം 
കണ്ടുവല്ലോ. അപ്പോള്‍ കാരണം സത്യം കാര്യം മിഥ്യ; അതായത്‌ “ ബ്രഹ്മ 
സത്യം ജഗന്മിഥ്യാ” 


സദസത്ഭാവരഹസ്യം 


ജഗത്തില്ലെങ്കില്‍ പിന്നെ ഉണ്ടെന്നനുഭവിക്കുന്നതോ? അത്‌ പരമകാര 
ണമായ ബ്രഹ്മത്തെത്തന്നെ ജഗത്തായി തെറ്റിദ്ധരിച്ചനുഭവിക്കുകയാണ്‌. 


62 ശ്രീനാരായണ ഗുരുദേവക്യത്തികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


എന്താണ്‌ ജഗത്ത്‌? സദസത്ഭാവങ്ങളുടെ കൂടിക്കലര്‍പ്പാണ്‌ ജഗത്ത്‌. ജഗ 
ത്തിലെ സത്ഭാവമാണ്‌ ജീവഭാവം. ജഗത്തിലെ അസത്ഭാവമാണ്‌ ജഡഭാവം. 
ഒന്ന്‌ ഉണ്മയും മറ്റൊന്നില്ലായ്മയും. ജഗത്തിലെ ഉണ്മ ജീവഭാവവും ഇല്ലായ്മ 
ജഡഭാവവും. പരമകാരണമായ ബ്രഹ്മത്തില്‍ മായയുളവാക്കുന്ന സൂക്ഷ്മമായ 
ശക്തിസ്പന്ദനത്തോടെയാണ്‌ ജഗദുത്പത്തി ആരംഭിക്കുന്നത്‌. ഈ 
ശക്തിസ്പന്ദനമാണ്‌ പിന്നെ കട്ടിപിടിച്ച്‌ കട്ടിപിടിച്ച്‌ പുറമേ കാണുന്ന ജഡ 
രൂപങ്ങള്‍വരെ ചെന്നുനില്‍ക്കുന്നത്‌. അതുകൊണ്ട്‌ ശക്തിസ്പന്ദനത്തെ 
സൂക്ഷ്മജഡമെന്നും പുറമേ കാണുന്ന ശരീരങ്ങളെ സ്ഥൂലജഡങ്ങളെന്നും 
പറയാം. ഇങ്ങനെ ശക്തിസ്പന്ദനം തുടങ്ങുന്നതോടെ ഓരോ സ്പന്ദനത്തി 
ലും ബോധവസ്തുവായ ബ്രഹ്മം പ്രതിബിംബിക്കാന്‍ തുടങ്ങുന്നു. ഈ 
പ്രതിബിംബമാണ്‌ ജീവന്‍. ശക്തിയുടെ ആദ്യ സ്പന്ദനം മുതല്‍ ആരംഭിക്കുന്ന 
സുക്ഷ്മ ജഡമാണു ശബ്ദം. ശബ്ദമാധ്യമത്തോടുകൂടിയാണല്ലോ എല്ലാ ജീവി 
കളും ജീവബോധം അനുഭവിക്കുന്നത്‌ മനുഷ്യന്‍ ഭാഷാഭേദമനുസരിച്ച്‌ ഏതെ 
ങ്കിലും ഒരു ശബ്ദമാദ്ധ്യമം അംഗീകരിച്ച്‌ “ഞാന്‍, ഞാന്‍” എന്നിങ്ങനെ ജീവ 
ബോധം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ എല്ലാ ജീവി 
കളും ഏതെങ്കിലും ഒരു ശബ്ദതരംഗത്തെ ആശ്രയിച്ചാണ്‌ ജീവബോധം അനു 
ഭവിക്കുന്നത്‌. ശബ്ദവും ബോധവും ചേര്‍ന്നതാണ്‌ ഈ ജീവഭാവമെന്ന്‌ അനു 
ഭവംതന്നെ തെളിയിക്കുന്നു. ഇവയില്‍ ഒന്നില്ലെന്നു വന്നാല്‍ ജീവഭാവം തന്നെ 
ഇല്ലാതാകും. ശബ്ദമെന്ന മാധ്യമത്തെ സമാശ്രയിക്കുന്നതുകൊണ്ടുതന്നെ 
ജീവാനുഭവത്തിലുളള ബോധം പ്രതിബിംബമാണെന്നും തെളിയുന്നു. സൂര്യ 
നൊന്നേയുള്ളൂ എങ്കിലും പ്രതിബിംബങ്ങള്‍ എത്രവേണമെങ്കിലും ആകാം. 
നിരവധി ജലപാത്രങ്ങള്‍ നിരത്തിവയ്ക്കുകയാണെങ്കില്‍ നിരവധി സൂര്യബിം 
ബങ്ങള്‍ ഉണ്ടാകാവുന്നതേയുള്ളൂ. പാത്രത്തിലുള്ള ജലത്തിന്റെ കൂടുതല്‍ 
കുറവും ഗുണദോഷങ്ങളും അനുസരിച്ചിരിക്കും പ്രതിബിംബങ്ങളുടെ വലി 
പ്പച്ചെറുപ്പങ്ങളും ശുദ്ധാശുദ്ധഭാവങ്ങളും. പക്ഷെ പ്രതിബിംബങ്ങളുടെ രൂപ 
ഭേദങ്ങളൊന്നും ബിംബസൂര്യനെ ബാധിക്കുന്നില്ലെന്നോര്‍ക്കണം. ഇതുപോലെ 
ശക്തിസ്പന്ദനങ്ങളുടെ എണ്ണമനുസരിച്ച്‌ എത്ര ജീവനുകള്‍ വേണമെങ്കിലും 
ഉണ്ടാകാം. സ്പന്ദനസ്വഭാവമനുസരിച്ചായിരിക്കും ജീവന്റെയും സ്വഭാവം. 
എന്നാല്‍ പ്രതിബിംബത്തിന്റെ സ്വഭാവമൊന്നും ബിംബസത്യത്തെ ബാധി 
ക്കുന്നില്ലെന്നോര്‍ക്കണം. ജീവഭാവത്തിലെ ബോധാംശം ജഗത്തിലെ ഉണ്മയും 
ജഡാംശം ജഗത്തിലെ ഇല്ലായ്മയുമാണ്‌. ഇവയത്രേ സത്ഭാവവും അസത്ഭാ 
വവും. താനും ജഗത്തും ഉണ്ടെന്നറിയുന്നതും ജഗത്തുമായി ബന്ധപ്പെട്ട ക്ലേശി 
ക്കുന്നതും ഈ ജീവനാണ്‌. ജഡത്തിന്റെ ഉണ്മ ജീവനിലാണ്‌. ഉണ്ടെന്നറി 
യാന്‍ ജീവനില്ലെങ്കില്‍ അതോടെ ജഡം ഇല്ലാതായിത്തീരുന്നു. അതുകൊണ്ടു 
ജഗത്തിലെ ഉണ്മ അഥവാ സദംശം ജീവനാണ്‌. ജീവന്റെ ഉണ്മയെപ്പോലും 
പരിമിതപ്പെടുത്തി ഇല്ലായ്മ അനുഭവിപ്പിക്കലാണ്‌ ജഡത്തിന്റെ ജോലി. മനു 
ഷൃശരീരത്തിലിരുന്നുകൊണ്ട്‌ ഉണ്മയെ അനുഭവിക്കുന്ന ജീവന്‍ തന്നില്‍ 
മൃഗവും പക്ഷിയും ദേവനും ഒന്നും ഇല്ലെന്നും അനുഭവിക്കുന്നു. ജീവനെ 
വലയം ചെയ്തിരിക്കുന്ന ജഡമായ മനുഷ്യശരീരമാണ്‌ ഈ ഇല്ലായ്മകളുടെ 


ദര്‍ശനമാല 63 





അനുഭവമുണ്ടാക്കുന്നത്‌. എവിടെയൊക്കെ ഇല്ലെന്നനുഭവിക്കുന്നുവോ അവി 
ടെയൊക്കെ ആ അനുഭവത്തിനു കാരണം ജഡമാണ്‌. അതുകൊണ്ട്‌ ജഗ 
ത്തിലെ ഇല്ലായ്മയാണ്‌ അഥവാ അസദംശമാണ്‌ ജഡം. ഈ സദംശവും, 
അസദംശവും ഒരുപോലെ മായാനിര്‍മ്മിതമായ അസത്യമാണ്‌. ഇവരണ്ടും 
സാപേക്ഷങ്ങളായിരിക്കുന്നതുകൊണ്ടു തന്നെ ഇവ അസത്യമെന്നു തെളിയു 
ന്നു. ജീവനില്ലാതെ ജഡമില്ല, ജഡമില്ലാതെ ജീവനുമില്ല, ഇവയിലൊന്നില്ലെ 
ന്നുവന്നാല്‍ മറ്റേതും ഇല്ലാതാകും. ഇതാണിവയുടെ സാപേക്ഷസ്ഥിതി. ഈ 
സദസത്ഭാവങ്ങള്‍ക്കു രണ്ടിനുമുപരിയാണ്‌ പരമമായ നിരപേക്ഷസത്യം. ജഡ 
ഭാവവും അതുപോലെ ജീവഭാവവും വെടിഞ്ഞാലേ ബ്രഹ്മഭാവം കൈവരൂ. 
ഗീത പതിമുന്നാമദ്ധ്യായത്തില്‍ ഭഗവാന്‍ ബ്രഹ്മസ്വരൂപം വിവരിക്കുമ്പോള്‍ “ 
നസത്‌ തന്നാസദുച്യതേ - അത്‌ സത്തോ അസത്തോ അല്ല” എന്നു പറയു 
ന്നതു ഇക്കാരണത്താലാണ്‌. ഗുരുദേവനും “ആത്മോപദേശ ശതകത്തിലെ 
അവസാനപദ്യത്തില്‍ “സദസദിതിപ്രതിപത്തിയറ്റ്‌” എന്നു പറഞ്ഞിരിക്കുന്ന 
തിന്‌ ജീവഭാവവും ജഡഭാവവും വെടിഞ്ഞ്‌ എന്നാണര്‍ത്ഥം. മന്ദബുദ്ധികള്‍ 
ജീവഭാവത്തിലും ജഡ ജഗ്ത്ഭാവത്തിലും തെറ്റിദ്ധരിക്കുന്നത്‌ ഒരേ ബ്രഹ്മത്തെ 
ത്തന്നെയാണ്‌. കാര്യരൂപങ്ങളായ ജീവജഡഭാവങ്ങള്‍ രണ്ടിനേയും അപവാ 
ദ്പ്രകിയവഴി പുറംതള്ളി അതിനപ്പുറത്തേയ്ക്കു നോക്കാന്‍ കഴിവുള്ളയാള്‍ 
നിരപേക്ഷ ബ്രഹ്മസത്യത്തെ കണ്ടെത്തുന്നു. ഭാഗവതം പ്രഖ്യാപിക്കുന്നതു 
നോക്കുക: 


യദ്തമേ സദസദ്യുപേ 
്വതിഷിദ്ധസ്വസംവിദാ 

അവിദ്യ യാത്മനിക്യതേ 

ഇതി തദ്‌ ബ്രഹ്മദര്‍ശനം. ഭാഗ. 1-2-33 


അവിദ്യാരൂപിണിയായ മായ വെറുതേ ആത്മാവില്‍ ഉണ്ടാക്കിക്കാണി 
ക്കുന്നവയാണ്‌ പ്രപഞ്ചത്തിലെ സദസ്രദൂപങ്ങള്‍. എവിടെയാണോ ബോധം 
അവയെ രണ്ടിനേയും പ്രതിഷേധിച്ചു തള്ളുന്നത്‌ അവിടെയാണ്‌ ബ്രഹ്മദര്‍ശ 
നം. സദസ്രദൂപങ്ങള്‍ രണ്ടും ആത്മാവില്‍ അവിദ്യാകൃതമായ മിഥ്യാദര്‍ശന 
ങ്ങളാണെന്ന വസ്തുരഹസ്യമാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദപത്തിന്റെ ഉത്ത 
രാര്‍ദ്ധത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


അദ്വയ കാരണത്തില്‍ നിന്നും മറ്റൊന്നു ജനിക്കുക സാധ്യമല്ല 


കാര്യതലത്തില്‍ നിന്നുകൊണ്ടുള്ള കാരണാന്വേഷണമായിരുന്നു ഇതു 
വരെ. ആ അന്വേഷണം തുടര്‍ന്നതോടെയാണ്‌ കാര്യങ്ങളായ ജഗത്പ്രതിഭാ 
സങ്ങള്‍ക്ക്‌ ഒരു പരമകാരണം ഉണ്ടായേപറ്റൂ എന്നു തെളിഞ്ഞത്‌. പരമകാ 
രണം ജനനമരണങ്ങളറ്റ രണ്ടില്ലാത്ത ഏകവസ്തുവായിരിക്കുമെന്നും കണ്ടു. 
ഉണ്ടായിമറയുന്ന കാര്യരുപങ്ങളായതുകൊണ്ട്‌ ജഗത്പ്രതിഭാസങ്ങള്‍ അസ 
തൃദര്‍ശനങ്ങളാണെന്നും തെളിഞ്ഞു. ഇനി അദ്വയകാരണത്തിന്റെ തലത്തില്‍ 
നിന്നുകൊണ്ട്‌ കാര്യങ്ങളെ പരീക്ഷിക്കാനാണ്‌ അടുത്തതായി ഭാവിക്കുന്നത്‌. 


64 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


അദ്വയമായ ഒരു കാരണത്തില്‍ നിന്നും ഭിന്നമായ എന്തെങ്കിലും കാര്യം ഉണ്ടാ 
കാന്‍ പറ്റുമോ? ഈ ചോദ്യത്തിനുത്തരമാണ്‌ ഗുരുദേവന്‍ ആറാം പദ്യത്തില്‍ 
വിവരിക്കുന്നത്‌: 


6. ഏകസ്ധയൈവാസ്തി സത്താ ചേ- 
ദന്യസ്യാസന ക്വ വിദ്യതേ? 
സത്യസ്ത്യാത്മാശ്രയോ യദ്യ- 
പ്യസതി സ്യാദസംഭവഃ 


ഏകസ്യ ഏവ - ഒന്നിനു മാത്രമേ; സത്താ - നിലനില്‍പ്‌; അസ്തി ചേത്‌ 
- ഉള്ളു എങ്കില്‍; അന്യസ്്യ - മറ്റൊന്നിന്‌; അസൌഈ - നിലനില്‍പ്പ്‌; ക്വ വിദ്യതേ 
- എവിടെ സംഭവിക്കാനാണ്‌; സതി യദി - ഉള്ളില്‍തന്നെ മറ്റൊന്നുണ്ടാകുന്നു 
എന്നുവന്നാല്‍; ആത്മാശ്രയാഃ അസ്തി - ആത്മാശ്രയമെന്ന ദോഷം ഭവിക്കും; 
അസതി അപി - തീരെയില്ലാത്തത്‌ പുതുതായുണ്ടാകുന്നു എന്നുവന്നാല്‍; 
അസംഭവഃസ്യാത്‌ - അസംഭവം എന്ന ദോഷവും സംഭവിക്കും. 
ഒന്നിനുമാത്രമേ നിലനില്‍പുള്ളു എങ്കില്‍ മറ്റൊന്നു പിന്നെ എവിടെ 
യുണ്ടാകാനാണ്‌? നിലനില്‍ക്കുന്ന ഒന്നില്‍ തന്നെ മറ്റൊന്നുണ്ടാകുന്നു 
എന്നുവന്നാല്‍ അവിടെ ആത്മാശ്രയമെന്ന ദോഷം വന്നുപോകും. തികച്ചും 
ഇല്ലാത്ത ഒന്ന്‌ പുതുതായുണ്ടാവുന്നു എന്നു വന്നാല്‍ അതസംഭവവുമായി 
രിക്കും. 


ആത്മാശ്രയദോഷം 


പരമകാരണത്തിന്റെ തലത്തില്‍ നിന്നുകൊണ്ട്‌ നമുക്ക്‌ കാര്യരൂപങ്ങള്‍ 
ഭിന്നവസ്തുക്കളാണോയെന്നു പരിശോധിക്കാം. പരമകാരണം അദ്വയമായ 
നിലനില്‍പായിരിക്കുമെന്ന്‌ കണ്ടുവല്ലോ. ഈ പരമാകരണത്തില്‍നിന്നും ഭിന്ന 
മായ ഒരു കാര്യം ജനിക്കുമോ? ഭിന്നമായ ഒരു കാര്യത്തെയുണ്ടാക്കാന്‍ അതിന്‌ 
അതല്ലാതെ മറ്റൊരു വസ്തുവില്ലല്ലോ. പാത്രങ്ങളുണ്ടാക്കാന്‍ കുശവന്‍ മണ്െ 
ന്നപോലെ പ്രപഞ്ചത്തെയുണ്ടാക്കാന്‍ പരമകാരണത്തിന്‌ രണ്ടാമതൊന്നില്ലെ 
ന്നോര്‍ക്കണം. അത്‌ അതിനെത്തന്നെ ആശ്രയിച്ച്‌ മറ്റൊരു വസ്തു ഉണ്ടാ 
ക്കുന്നുവെന്നു പറഞ്ഞുകൂടെ? പറ്റില്ല അപ്പോഴാണ്‌ ആത്മാശ്രയദോഷം വന്നു 
ചേരുന്നത്‌. സ്വര്‍ണ്ണത്തിന്‌ സ്വര്‍ണ്ണത്തെ ആശ്ര യിച്ചുകൊണ്ട്‌ മറ്റൊരു വസ്തു 
വായിത്തീരാന്‍ പറ്റുമോ? ഒരു വസ്തു അതിനെത്തന്നെ ആശ്രയിക്കുന്നിട 
ത്തോളം അത്‌ അതായിരിക്കുകയേളളളൂ. സ്വര്‍ണ്ണം ആഭരണരുപങ്ങളായി 
മാറുന്നതോ? ആ രീതിയില്‍പോലും പരമകാരണത്തിന്‌ പ്രപഞ്ചരൂപങ്ങളായി 
മാറാന്‍പറ്റില്ല. ആഭരണരുപങ്ങളായി മാറാന്‍ സ്വര്‍ണ്ണം സ്വര്‍ണ്ണപ്പണിക്കാര 
നെയും അഗ്നിയേയും അങ്ങിനെ പലതിനെയും ആശ്രയിക്കുന്നുണ്ട്‌. പരമ 
കാരണത്തിന്‌ അങ്ങനെപോലും ആശ്രയിക്കാന്‍ മറ്റൊന്നില്ലല്ലോ. അഖണ്ഡ 
ബോധമാണല്ലോ പരമകാരണം. അഖണ്ഡബോധം അതിനെയാശ്രയിച്ച്‌ കാര്യ 
ങ്ങളെ ജനിപ്പിച്ചാല്‍ കാര്യങ്ങളും ബോധം മാത്രമേ ആയിരിക്കൂ. ബോധത്തില്‍ 
നിന്നും ബോധമല്ലാതെ ജഡമെങ്ങനെ ജനിക്കും? ഈ ആത്മാശ്രയദോഷം 


ദര്‍ശനമാല 65 


വിളിച്ചറിയിക്കുന്നത്‌ കാര്യരൂപങ്ങളായിക്കാണപ്പെടുന്ന ജഡങ്ങള്‍ വസ്തുസ 
ത്തയില്ലാത്ത ശ്രമദര്‍ശനങ്ങള്‍ മാത്രമാണെന്നാണ്‌. 


അസംഭവം 


എന്നാല്‍ ഉള്ളതില്‍നിന്നും മറ്റൊന്നുണ്ടായി എന്നു പറയണ്ട. തികച്ചും 
ഇല്ലാതിരുന്ന പ്രപഞ്ചം ഉണ്ടായി എന്നുപറയാം. അവിടെയാണ്‌ അസംഭവം. 
തികച്ചും ഇല്ലാതിരുന്ന ഒന്ന്‌ ഉണ്ടായിവരികയില്ലെന്നു ഏതു കുഞ്ഞിനാണറി 
ഞ്ഞുകൂടാത്തത്‌. തികച്ചും ഇല്ലാതിരുന്നത്‌ ഉണ്ടായി എന്നു പറയുന്നത്‌ അസം 
ഭവമാണ്‌. ഇല്ലാത്തതൊരിക്കലും ഉണ്ടാവുകയില്ല. ഉള്ളതുപിന്നെ ഉണ്ടാകേണ്ട 
കാര്യവുമില്ല. ഈ രണ്ടുകാര്യങ്ങളുമാണ്‌ ഒരു സത്യാന്വേഷി ആദ്യമായി ധരി 
ക്കേണ്ടത്‌. ഇക്കാര്യങ്ങള്‍ വിചാരം ചെയ്തറിയുമെങ്കില്‍ പലതും ഉണ്ടാകുന്നു 
നശിക്കുന്നു എന്ന തോന്നലുകള്‍ വെറും ഭ്രമമാണെന്നു കാണാന്‍ ഒരു വിഷ 
മവുമില്ല. ഉണ്ടാകലും നശിക്കലും ശ്രമമാണെന്നുവന്നാല്‍ വസ്തു ഒന്നേ ഉള്ളൂ 
എന്നു തെളിയും. അതുതന്നെയാണ്‌ സത്യദര്‍ശനം. ഇക്കാര്യമാണ്‌ ഭഗവാന്‍ 
ഗീതയില്‍ ഇങ്ങിനെ വെളിപ്പെടുത്തുന്നത്‌: 


നാസതോ വിദ്യതേ ഭാവോ 

നാഭാവോ വിദ്യതേ സത? 

ഉഭയോരപിദൃയഷ്ടോന്ത- 

സ്ത്വനയോസ്തത്ത്വദര്‍ശിടിഃ ഭഗ.ഗ. 2-16 


ഇല്ലാത്തതുണ്ടാകുന്നില്ല, ഉള്ളത്‌ ഇല്ലാതാകുന്നുമില്ല. ഉണ്മയുടെയും 
ഇല്ലായ്മയുടെയും രഹസ്യം തത്ത്വദര്‍ശികള്‍ നല്ലവണ്ണം അറിയുന്നു. ‘ഒന്നേ 
യുള്ളൂ, പലതില്ല' എന്നതാണാ രഹസ്യം. ആ രഹസ്യം അനുഭവിച്ചറിഞ്ഞു 
പോയതുകൊണ്ടാണ്‌ ആത്മാശ്രയാസംഭവദോഷങ്ങള്‍ എടുത്തുകാട്ടി 
ഒന്നില്‍നിന്നു മറ്റൊന്നുണ്ടാവുക സാദ്ധ്യമല്ലെന്ന്‌ ഗുരുദേവന്‍ ആറാം പദ്യ 
ത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


അവയവവിശകലനവും സത്യദര്‍ശനവും 


അവയവവിശകലനം കൊണ്ടാണല്ലോ ഏതു പദാര്‍ത്ഥത്തിന്റെയും 
പൊരുളെന്താണെന്ന്‌ വെളിപ്പെട്ടുകിട്ടുന്നത്‌. സത്യാന്വേഷണത്തില്‍ രണ്ടുഘ 
ട്ടങ്ങളില്‍ ഈ അവയവവിശകലനം നടത്താവുന്നതാണ്‌. ആദ്യം വ്യക്തിക്ക്‌ 
തന്നെത്തന്നെ അവയവങ്ങളായീ വേര്‍തിരിച്ചുകണ്ട്‌ വസ്തു തത്ത്വമെന്തെന്നു 
തിരയാവുന്നതാണ്‌. രണ്ടാമത്‌ പുറമേ കാണപ്പെടുന്ന ഏതെങ്കിലും പ്രപഞ്ച 
പദാര്‍ത്ഥത്തെ അവയവങ്ങളായി പിരിച്ചുനോക്കിയും വസ്തുതത്ത്വം തിരയാ 
വുന്നതാണ്‌. വേദാന്തശാസ്ത്രം ഈ രണ്ടുതരം അവയവവിശകലനവും പരീ 
ക്ഷിച്ചുനോക്കിയിട്ടുണ്ട്‌. ആ പരീക്ഷണങ്ങളുടെ ഫലമായി കണ്ടെത്തിയിട്ടുള്ള 
പരമസത്യമെന്തെന്നാണ്‌ ഗുരുദേവന്‍ ഏഴാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


7, വിഭജ്യാവയവം സര്‍വ്വ- 
മേകൈകം തത്ര ദൃശ്യതേ 


77-2003 5 


66 ഗശീതാരായണ ഗുരുദേവഷ്യതികശി സറ്മുര്ണഷ്യാക്യാനം - ഭാഗം 11 


ചിന്മാത്രമഖിലം നാന്യ- 
ദിതി മായാവിദുരഗം. 


സര്‍വം അവയവം - എല്ലാ അവയവവും; ഏകൈകം - ഓരോന്നോരോ 
ന്നായി; വിഭജ്യ - വേര്‍തിരിച്ചു കണ്ടാല്‍; തത്ര - അവിടെ; അഖിലം - എല്ലാം; 
മായാവിദുരഗം - മായയുടെ സ്പര്‍ശമില്ലാത്ത; ചിന്മാത്രം - ബോധസ്വരൂപം 
തന്നെ; ന അന്യത്‌ - മറ്റൊന്നല്ല; ഇതി - എന്ന്‌; ദൃശ്യതേ - കണ്ടെത്താറാ 
കുന്നു. 
എല്ലാ അവയവവും ഓരോന്നോരോന്നായി വേര്‍തിരിച്ചു നോക്കിയാല്‍ 
എല്ലാം മായാസ്പര്‍ശമില്ലാത്ത ബോധവസ്തുവല്ലാതെ മറ്റൊന്നുമല്ലെന്ന്‌ 
കണ്ടെത്താന്‍ കഴിയുന്നു. 


വ്യക്തിവിശകലനം 


അനുഭവസമ്പന്നനായ വ്യക്തിയെ ബാഹൃതലത്തില്‍ നിന്നും വിശക 
ലനം ചെയ്ത്‌ ഉള്ളിലോട്ടു കടന്നു നോക്കാം. ഒരു വ്യക്തി സ്വയം താനാരാ 
ണെന്ന്‌ തിരയുകയാണെന്നു കരുതുക. ഏറ്റവും പുറമേ നോക്കുമ്പോള്‍ 
തനിക്ക്‌ വെളിയില്‍ നിന്നും അറിവുകള്‍ പകര്‍ന്നുതരുന്നത്‌ തന്റെ കണ്ണ്‌, കാത്‌ 
തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളാണെന്നു കാണാന്‍ കഴിയും. എന്നാല്‍ ജ്ഞാനേ 
ന്രിയങ്ങളാണ്‌ താന്‍ എന്നാവ്യക്തിക്ക്‌ കരുതാന്‍ പറ്റുമോ? ജ്ഞാനേ 
ന്്രിയങ്ങളെ തള്ളിമാറ്റിയിട്ടു പുറകോട്ടുനോക്കുമ്പോഴാണ്‌ അവയെ നിയന്ത്രി 
ക്കുന്ന മനസ്സിനെ കണ്ടെത്തുന്നത്‌. മനസ്സിനെ വീണ്ടും വിഭജിക്കുമ്പോള്‍ അത്‌ 
ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന മറ്റു ഘടകങ്ങളുടെ നിയന്ത്രണത്തിലാ 
ണെന്നു കാണാന്‍ കഴിയും; പലതരം സങ്കല്‍പങ്ങള്‍ ഒത്തുചേര്‍ന്നതാണ്‌ 
മനസ്സ്‌. ജീവിതത്തില്‍ എന്തുനേടണമെന്നുള്ള നിശ്ചയത്തെ ആസ്പദമാക്കി 
യാണ്‌ സങ്കല്‍പങ്ങള്‍ രൂപം കൊള്ളുന്നത്‌. പണം നേടണമെന്നാഗ്രഹിക്കുന്ന 
വര്‍ക്ക്‌ അതിനനുസരണമായ സങ്കല്‍പങ്ങള്‍. കീര്‍ത്തിനേടണമെന്നുള്ളവര്‍ക്ക്‌ 
അതിനുപറ്റിയവ. എന്തു നേടണമെന്ന്‌ തീരുമാനിച്ചുറയ്ക്കുന്ന അന്തഃകരണ 
ഘടകമാണ്‌ ബുദ്ധി. ബുദ്ധിയുടെ നിശ്ചയവും മനസ്സിന്റെ സങ്കല്‍പങ്ങളും ഉള 
വാക്കുന്ന അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ വികാരങ്ങളില്‍പ്പെട്ട്‌ സുഖി 
ക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന അന്തഃകരണഘടകമാണ്‌ ചിത്തം. 
ഇങ്ങനെ ഒരു വ്യക്തിയുടെ അനുഭവങ്ങള്‍ മുഴുവന്‍ മനസ്സ്‌, ബുദ്ധി, ചിത്തം 
എന്ന മുന്ന്‌ അന്തഃകരണഘടകങ്ങളില്‍ ഒതുങ്ങുന്നതായി കാണാന്‍ കഴിയും. 
അപ്പോള്‍ ഇവ മുന്നും ചേര്‍ന്നതാണോ താന്‍ എന്ന്‌ ഒരു സത്യജിജ്ഞാസു 
വീണ്ടും തിരയുന്നുവെന്നു കരുതുക. അപ്പോഴാണ്‌ സാമാന്യമായി ഇവയി 
ലെല്ലാം പെട്ടുനിന്നു പ്രവര്‍ത്തിക്കുന്ന “ഞാന്‍” എന്ന അഹംബോധത്തെ 
കണ്ടെത്തുന്നത്‌. ഇവിടെയെത്തുമ്പോള്‍ ഈ ഞാനാണ്‌ എല്ലാറ്റിന്റെയും 
നാരായവേരായ നിയന്താവെന്നു കണ്ടെത്താന്‍ കഴിയും. ഞാനില്ലെങ്കില്‍ 
വികാരങ്ങളില്ല, നിശ്ചയമില്ല, സങ്കല്‍പങ്ങളില്ല, ഇന്ദ്രിയങ്ങള്‍ കാട്ടിത്തരുന്ന 
അറി വുകളില്ല. വസ്തുത ഇതാണെങ്കില്‍ “ഞാന്‍” ഏതിന്റെ അംശ 
മാണെന്ന്കണ്ടെത്താനായിരിക്കും സാധകന്റെ പിന്നത്തെ ശ്രമം. അന്തഃകരണ 


ദര്‍ശനമാല 67 





ഘടകങ്ങളിലും ഇന്ദ്രിയങ്ങളിലും നിന്ന്‌ വിട്ടുനില്ക്കാന്‍ കഴിഞ്ഞാലെ “'ഞാന്‍' 
ഏതിന്റെ അംശമാണെന്ന്‌ വ്യക്തമായി കണ്ടെത്താന്‍ പറ്റു. ഇതിനുള്ള പരി 
ശ്രമമാണല്ലോ യോഗാഭ്യാസം. യോഗാഭ്യാസമെന്താണെന്നൊക്കെ നാം യോഗ 
ദര്‍ശനവും മറ്റും ചര്‍ച്ചചെയ്യുമ്പോള്‍ വിസ്തരിച്ചു പഠിക്കുന്നതാണ്‌. യോഗാ 
ഭ്യാസം പൂര്‍ണ്ണമാകുന്നതോടെ “ഞാന്‍” അഖണ്ഡമായ ഒരു ബോധവസ്തു 
വിന്റെ അംശമാണെന്ന്‌ സാധകന്‍ വ്യക്തമായി തെളിയുന്നു. അപ്പോള്‍ അഖ 
ണ്ഡബോധത്തില്‍ നിന്നും “അഹം” ബോധം, അഹംബോധത്തില്‍ നിന്ന്‌ 
ചിത്തം, ചിത്തത്തില്‍ നിന്നും ബുദ്ധി, ബുദ്ധിയില്‍ നിന്നും മനസ്സ്‌, മന 
സ്സില്‍നിന്നു ഇന്ദ്രിയങ്ങള്‍; ഇതാണ്‌ പ്രപഞ്ചാനുഭവ്രകമം. അഖണ്ഡബോധ 
ത്തില്‍ നിന്നുള്ള “അഹം” ബോധം, ചിത്തം മുതലിങ്ങോട്ടുള്ള പരിണാമരകമ 
ങ്ങളെ ഉപേക്ഷിച്ചാല്‍ സ്വയം പിന്തിരിഞ്ഞ്‌ അഖണ്ഡാബോധമായി മാറും. 
ഉപേക്ഷിക്കപ്പെടുന്ന ചിത്താദ്യനുഭവങ്ങള്‍ വെളിച്ചത്തില്‍ ഇരുട്ടെന്നപോലെ 
എങ്ങുപോയി എന്നറിയാതെ മറയുകയും ചെയ്യും. ഒരു നടന്‍ തന്റെ 
വേഷാഴിച്ചുമാറ്റുന്നതുപോലെ സാധകന്‍ യോഗാഭ്യാസം കൊണ്ട്‌ ഇന്ദ്രിയാ 
ദിക്രമത്തിലുള്ള അനുഭവങ്ങളെ അഴിച്ചുമാറ്റിയാണ്‌ അഹംബോധത്തെ 
അഖണ്ഡ സത്തയിലെത്തിക്കുന്നത്‌. ഇതു ഞാനല്ല, ഇതു ഞാനല്ല എന്നു 
പറഞ്ഞ്‌ അവയെ അഴിച്ചുമാറ്റുന്ന പ്രകിയതന്നെയാണ്‌ അപവാദ്രപ്രകിയ. ശ്രീ 
ശങ്കര ഭഗവത്പാദര്‍ ഒരുയോഗി അപവാദ്രപ്രകിയയില്‍ കൂടി ചിന്മാത്രസ 
ത്യത്തെ കണ്ടെത്തുന്നതെങ്ങനെയെന്ന്‌ വിവരിച്ചിരിക്കുന്നതു നോക്കുക: 


നിഷേധേ കൃതേ നേതി നേത!തി വാക്യ? 

സമാഗിസ്ഥിതാനാം യദാ ഭാതി തത്ത്വം 

അവസ്ഥാത്രയാതീതമഭദ്വതമേകം 

പരം ബ്രഹ്മനിത്യം തദേവാഹമസ്മ? സ്വരുപാനു. 5 


ഇതല്ല, ഇതല്ല എന്ന വാകൃങ്ങള്‍കൊണ്ട്‌ ശരീരാദിഘടകങ്ങളെ പുറം 
തള്ളി ധ്യാനനിരതരാകുന്ന യതീശ്വരന്മാര്‍ക്ക്‌ തത്ത്വം വെളിപ്പെട്ടുകിട്ടുന്നു. 
ജാഗ്രത്‌, സ്വപ്നം, സുഷുപ്തി എന്ന പ്രപഞ്ചാനുഭവദശകളെ കടന്നുനി 
ല്ക്കുന്ന രണ്ടില്ലാത്ത വസ്തുവാണത്‌. അതാണ്‌ പരബ്രഹ്മം. അതുതന്നെയാണ്‌ 
ഞാന്‍. ചിത്തംമുതല്‍ ബാഹൃശരീരം വരെയുള്ള എല്ലാം അഖണ്ഡബോധം 
കൈവിട്ടാല്‍ ഇല്ലാതാകും. സ്വീകരിച്ചാല്‍ ഉള്ളവയെന്നപോലെ അനുഭവപ്പെ 
ടും. ഈ അനുഭവം തന്നെ ഇവയെല്ലാം മരുഭൂമിയില്‍ കാനല്‍ജലംപോലെ 
ബോധത്തില്‍ തോന്നുന്ന കാഴ്ചകള്‍ മാത്രമാണെന്ന്‌ തെളിയുന്നു. ഉള്ളതു 
ബോധം മാത്രം. ഈ മഹത്തായ സാക്ഷാത്ക്കാരമാണ്‌, “അവയവങ്ങള്‍ 
വേര്‍തിരിച്ചുനോക്കിയാല്‍ എല്ലാം ബോധം മാത്രമാണെന്നു തെളിയും” എന്ന്‌ 
ഗുരുദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. ബോധത്തില്‍ നാമരൂപങ്ങളുടെ 
തോന്നലുളവാക്കി പലതിനെ കാട്ടിത്തരികയാണല്ലോ മായയുടെ ജോലി. നാമ 
രൂപങ്ങളെ പുറന്തള്ളിയിട്ടാണ്‌ നാം ശുദ്ധബോധത്തെ കണ്ടെത്തുന്നത്‌ 
നാമരുപങ്ങളെ പുറന്തളളുന്നതോടെ മായ മാറുന്നു. മായയെ പാടെ അകറ്റി 
യിട്ടുള്ള സാക്ഷാത്ക്കാരമാണ്‌ ശുദ്ധ ബോധത്തിന്റെ സാക്ഷാത്ക്കാരം 


68 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്മുര്ണധ്യാഖ്യാനം - ഭാഗം 77 


അതാണ്‌ ശ്ലോകത്തില്‍ “മായാവിദൂരകം' എന്ന വിശേഷണപദം ചേര്‍ത്തിരി 
ക്കുന്നത്‌. 


ബാഹൃപദാര്‍ത്ഥ വിശകലനം 


പുറമേ കാണുന്ന ഏതെങ്കിലും പദാര്‍ത്ഥത്തെ ഇതുപോലെ വിശക 
ലനം ചെയ്താലും സത്യം തെളിയുന്നതാണ്‌. അദ്ദൈതദീപികയില്‍ ഗുരുദേ 
വന്‍ തന്നെ ഈ വിശകലനംപരീക്ഷിച്ചു കാണിച്ചിട്ടുണ്ട്‌. നിത്യജീവിതത്തിലെ 
ഒരു പദാര്‍ത്ഥമായ വസ്ത്രത്തെ വിശകലനം ചെയ്യുകയാണിവിടെ. ഒരു 
വസ്ത്രത്തെ അവയവങ്ങളായി പിരിച്ചാല്‍ ആദ്യം അതു നൂലുകളായി മാറുന്നു. 
അവയവങ്ങളായ നൂലുകളായി വേര്‍പെടുന്നതോടെ മുന്‍പുണ്ടായിരുന്ന 
വസ്ത്രം ഇല്ലാതായിമറയുന്നു. ഇനി നൂലിനെ വിശകലനം ചെയ്ത്‌ അതിന്റെ 
കാരണത്തെത്തിരഞ്ഞാല്‍ അതു പഞ്ഞിയാണെന്നു കാണാന്‍ കഴിയും. 
നൂലിനെ പഞ്ഞിയാക്കിയാല്‍ നൂലില്ലാതാകും. പഞ്ഞി ബാക്കി നില്‍ക്കും. 
പഞ്ഞിയുടെ കാരണം അന്വേഷിക്കുമ്പോഴാണ്‌ അത്‌ പഞ്ചഭുതസമുഹത്തിന്റെ 
അംശമാണെന്ന്‌ തെളിയുന്നത്‌. പഞ്ഞിയെ മണ്ണാക്കിമാറ്റിയാല്‍ പഞ്ഞിയില്ലാ 
താകും. പഞ്ചഭൂതസമൂഹം ശേഷിക്കും. ജഡമായ പഞ്ചഭുതസമൂഹത്തെ അവ 
യവങ്ങളാക്കിത്തിരിച്ചാല്‍ അവ പ്രാണസ്പന്ദനങ്ങളായി മാറും. എല്ലാ ജഡ 
പരമാണുക്കളെയും ഉര്‍ജ്ജമാക്കിമാറ്റാമെന്ന്‌ ഇന്ന്‌ ആധുനിക ശാസ്ത്രത്തിനു 
തന്നെ തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഓരോ പ്രാണസ്പന്ദനത്തിന്റെയും ഉറവിട 
മേതെന്നന്വേഷിക്കാം. ഈ അന്വേഷണം മാത്രം അന്തര്‍മുഖമായി യോഗാ 
ഭ്യാസം കൊണ്ട്‌ വ്യക്തിക്കു മാത്രമേ നടത്തിനോക്കാന്‍ പറ്റൂ. ശ്രീനാരായണ 
ഗുരുദേവനെപ്പോലെയുള്ളവര്‍ ഈ അന്വേഷണം നടത്തിനോക്കിയവരാണ്‌. 
പ്രാണസ്പന്ദനത്തെ നിയന്ത്രിച്ച്‌ നിശ്വലമാക്കുമ്പോഴാണ്‌ അഖണ്ഡമായ ഒരു 
ബോധസമുദ്രം ഈ അന്വേഷണം തുടരുന്നയാളിന്‌ വെളിപ്പെട്ടുകിട്ടുന്നത്‌. വിശ 
കലനം ചെയ്തിട്ടുള്ള കാരണാന്വേഷണം പിന്നെ പോകാനിടമില്ലാതെ ഇവിടെ 
അവസാനിക്കുന്നു. ഇവിടയെത്തുമ്പോള്‍ പ്രാണന്‍ മുതലിങ്ങോട്ടുള്ള എല്ലാ 
കാഴ്ചകളും അഖണ്ഡ ബേധത്തിലുണ്ടായി മറയുന്ന അനുഭവങ്ങളാണെന്നും 
തെളിയുന്നു. ഉണ്ടായിമറയുന്നതുകൊണ്ട്‌ ഈ അനുഭവങ്ങള്‍ അസത്യങ്ങള്‍. 
അഖണ്ഡബോധം മാത്രം സത്യം. അവയവ വിഭജനം ചെയ്തു മുന്നോട്ടു 
നീങ്ങുന്ന അപവാദ്രപ്രകിയ മറമാറ്റിത്തെളിയിക്കുന്ന അത്ഭുതസാക്ഷാത്ക്കാ 
രമാണിത്‌. “അദ്വൈത ദീപികയില്‍ ഗുരുദേവന്‍ ഇക്കാര്യം ഇങ്ങനെ പ്രഖ്യാ 
പിക്കുന്നു. 


ഓരോന്നതായവയവം മുഴുവ൯ പിരിച്ചു 

വേറാക്കിയാലുലകമില്ല വിചിശ്രമദ്രത 

വേറാകുമീയവയവങ്ങളുമേവമങ്ങോ- 

ട്ടോരായ്കിലില്ലഖിലവും നിജബോധമാ4തം. അമദമദ്ധ.ദ7. 13 


അവയവം ഓരോന്നോരോന്നായി വേര്‍പെടുത്തിനോക്കിയാല്‍ പ്രപഞ്ചം 
ഇല്ലാതാകും, ആശ്ചര്യമെന്നേ പറയേണ്ടു. വേര്‍തിരിയുന്ന അവയവങ്ങളോ 


ദര്‍ശനമാല 69 


വീണ്ടും അങ്ങോട്ടുചെന്നവയെ അറിയാന്‍ കൂട്ടാക്കുന്നില്ലെങ്കില്‍ എങ്ങെന്നി 
ല്ലാതെ മറഞ്ഞുപോകും. ശുദ്ധബോധവസ്തു മാത്രം അവശേഷിക്കും. നേരത്തേ 
കണ്ടിരുന്ന കാഴ്ചകളെല്ലാം അതിലെ തോന്നലുകളായിരുന്നുവെന്ന്‌ തെളി 
യുകയും ചെയ്യും. മഹത്തായ ഈ സത്യസ്ഥിതിതന്നെയാണ്‌ ഗുരുദേവന്‍ 
അപവാദദര്‍ശനത്തിലെ ഏഴാം ശ്ലോകത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


എല്ലാം ബോധമയം 


രാവണ വേഷംകെട്ടി രംഗത്തഭിനയിച്ചുകൊണ്ടിരുന്ന നടന്‍ അണിയറ 
യിലെത്തി വേഷം അഴിച്ചുമാറ്റാന്‍ തുടങ്ങി. കിരീടവും കച്ചയും അങ്ങിനെ 
ഓരോന്നായി എടുത്തുമാറ്റി അതിലെങ്ങും രാവണനുണ്ടോ എന്നു നോക്കി. 
അതിലെങ്ങും രാവണനില്ലെന്നുകണ്ട്‌ വേഷം മുഴുവന്‍ മാറ്റിയപ്പോള്‍ രാവ 
ണന്‍ തീരെയില്ലാതായി. നടന്‍ ശേഷിച്ചു. രാവണവേഷം കെട്ടി അഭിനയിച്ചു 
കൊണ്ടിരുന്നപ്പോള്‍ എങ്ങോട്ടു തിരിഞ്ഞാലും താന്‍ രാവണനാണെന്ന ഭാവ 
മാണ്‌ പ്രകടമായിരുന്നത്‌. വേഷങ്ങള്‍ അഴിച്ചുമാറ്റിയപ്പോള്‍ രാവണനില്ലാതായി. 
വേഷങ്ങള്‍ക്ക്‌ രാവണഭാവേന യാതൊരു വിലയും ഇല്ലെന്നും വന്നു. ഇപ്പോള്‍ 
എങ്ങോട്ടു തിരിഞ്ഞാലും പഴയ ആളായിത്തന്നെ കാണപ്പെട്ടു. വേഷം കെട്ടു 
ന്നതിനുമുമ്പ്‌ നടനാരായിരുന്നോ ആ നടന്‍ തന്നെയാണ്‌ വേഷം കെട്ടി അഭി 
നയിച്ചുകൊണ്ടിരുന്നപ്പോഴും വാസ്തവത്തില്‍ ഉണ്ടായിരുന്നത്‌. വേഷം അഴി 
ച്ചുമാറ്റിയപ്പോഴേക്കും ആ ആള്‍ തന്നെയാണുള്ളത്‌. അപവാദ്രപ്രകിയ 
യില്‍ക്കൂടി ശുദ്ധബോധം സാക്ഷാത്ക്കരിച്ചനുഭവിക്കുന്ന സതൃദര്‍ശിയുടെ 
സ്ഥിതിയും ഏതാണ്ടിതുപോലെയാണ്‌. പ്രപഞ്ചാനുഭവം തുടങ്ങുന്നതിനുമുമ്പ്‌ 
ബോധവസ്തു സ്വയം പ്രകാശിച്ചു വിളങ്ങിയിരുന്നു. സ്വയം പ്രകാശിച്ചിരുന്നു 
എന്നു പറഞ്ഞാല്‍ സ്വയം ഉണ്മ അനുഭവിച്ചുകൊണ്ടു വര്‍ത്തിച്ചിരുന്നു 
എന്നര്‍ത്ഥം. പ്രപഞ്ചാനുഭവമുള്ളപ്പോഴും ഉണ്മ സ്വയം അനുഭവിച്ചു പ്രകാശി 
ക്കുന്ന ഒരേ വസ്തുബോധം മാത്രമാണ്‌. പ്രപഞ്ചാനുഭവം മാറിയപ്പോള്‍ ആ 
ബോധവസ്തുതന്നെ സ്വയം പ്രകാശിച്ച്‌ തെളിഞ്ഞു വിളങ്ങി. ചുരുക്കത്തില്‍ 
ത്രികാലത്തിലും ഉള്ളത്‌ ബോധവസ്തുമാത്രമാണെന്ന്‌ സത്യദര്‍ശിക്ക്‌ സംശ 
യമെന്യേ തെളിയുന്നു. ഈ സാക്ഷാത്ക്കാരാനുഭവമാണ്‌ ഗുരുദേവന്‍ എട്ടാം 
പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


8. ചിദേവ നാന്യദാഭാതി 
ചിതഃപരമതോ നഹി 
യച്ച നാഭാതി തദസത്‌ 
യദസത്‌ തന ഭാതിച്‌. 
ചിത്‌ ഏവ - ബോധം മാത്രം; ആഭാതി - സര്‍വ്വത്ര ഉണ്മ അനുഭവിച്ചു 
കൊണ്ട്‌ സ്വയം പ്രകാശിച്ചു നില്‍ക്കുന്നു; അന്യത്‌ ന - മറ്റൊന്നും അങ്ങിനെ 
സ്വയം പ്രകാശിക്കുന്നില്ല; അതഃ -അതുകൊണ്ട്‌ ; ചിതഃ - ബോധത്തില്‍നിന്നും; 
പരഃ - അന്യമായത്‌; നഹി - ഇല്ലതന്നെ; യത്ച - യാതൊന്നാണോ; ന ആഭാതി 
- സ്വയം പ്രകാശിക്കാത്തത്‌; തത്‌ - അത്‌; അസത്‌ - ഇല്ലാത്തതാണ്‌ അഥവാ 


70 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ജഡമാണ്‌; യത്‌ - യാതൊന്നാണോ അസത്‌- ഇല്ലാത്തത്‌ അഥവാ ജഡം 
തത്‌ - അത്‌; ന ഭാതി ച - പ്രകാശിക്കുന്നുമില്ല. 
ബോധവസ്തുവാണ്‌ ഉണ്മയോടെ പ്രകാശിച്ചു നില്‍ക്കുന്നത്‌. മറ്റൊന്നും 
അങ്ങനെ കാണുന്നില്ല. അതിനാല്‍ ബോധവസ്തുവില്‍ നിന്നും അന്യമായി 
മറ്റൊന്നുമില്ല. 


സ്വയം പ്രകാശിക്കുന്നതാണ്‌ ബോധം 


ജഡബോധങ്ങളുടെ സങ്കലനമാണല്ലോ പ്രപഞ്ചം. ജഡവും ബോധവും 
വിരുദ്ധ പദാര്‍ത്ഥങ്ങളാണ്‌. ബോധം സ്വയം പ്രകാശിക്കാന്‍ കഴിവുള്ളതാണ്‌. 
സ്വയം പ്രകാശിക്കുകയെന്നു പറഞ്ഞാല്‍ സ്വന്തം ഉണ്മയെ അനുഭവിക്കാന്‍ 
കഴിവുള്ളതെന്നര്‍ത്ഥം. ജഡത്തിനൊരിക്കലും സ്വന്തം ഉണ്മ അനുഭവവിഷയ 
മാകുന്നില്ല. അതുകൊണ്ട്‌ അതു സ്വയം പ്രകാശിക്കുന്ന വസ്തുവല്ല. ജഡ 
ത്തിന്റെ ഉണ്മബോധത്തിലാണ്‌ പ്രകാശിക്കുന്നത്‌. ചുരുക്കത്തില്‍ ജഡം സ്വയം 
പ്രകാശിക്കുകയല്ല. മറ്റൊന്നിനാല്‍ പ്രകാശിപ്പിക്കപ്പെടുകയാണ്‌ ചെയ്യുന്നത്‌. 
വെളിച്ചവും ഇരുട്ടും പോലെയാണ്‌ ബോധവും ജഡവും. ബോധം വെളിച്ചമാ 
ണെങ്കില്‍ ജഡം ഇരുട്ടാണ്‌. അതുകൊണ്ട്‌ ഇവയില്‍ ഒന്നു മറ്റൊന്നിന്‌ കാര 
ണമാണെന്നും പറകവയ്യ. ബോധത്തില്‍നിന്ന്‌ ബോധവും ജഡത്തില്‍ നിന്ന്‌ 
ജഡവുമല്ലേ ഉണ്ടാകാന്‍ പറ്റൂ. പ്രപഞ്ചം ബോധത്തിന്റെ തല്‍ക്കാലാനുഭവ 
മാണ്‌. അനുഭവം ആരംഭിക്കുന്നതിനുമുന്‍പ്‌ അനുഭോക്താവായ ബോധം ഉണ്ടാ 
യിരുന്നേതീരൂ എന്നു പറയേണ്ടതില്ലല്ലോ. അനുഭവം തുടങ്ങിക്കഴിഞ്ഞാലും 
ഉള്ളതു ബോധം തന്നെയാണ്‌. ബോധമില്ലെങ്കില്‍ പ്രപഞ്ചാനുഭവം കാണു 
കില്ലല്ലോ. ്രപഞ്ചാനുഭവം മാറിയാലും ബോധം ശുദ്ധമായ സ്വരൂപാനുഭവ 
ത്തോടുകൂടി ബാക്കിനില്‍ക്കും.അപവാദ്രപ്രകിയ അഭ്യസിച്ച്‌ ഇക്കാര്യം നേരി 
ട്ടറിഞ്ഞ സത്യദര്‍ശി ഈ ബോധരഹസ്യം മനസ്സിലാക്കി പിന്നെ സര്‍വ്വത്ര 
ബോധവസ്തുവിനെത്തന്നെ ദര്‍ശിക്കുന്നു. ഇതാണ്‌ ഉപനിഷത്തുക്കള്‍ പ്രഖ്യാ 
പിക്കുന്ന “സര്‍വം ഖലിദം ബ്രഹ്മ' “ഇക്കാണുന്നതൊക്കെ ബ്രഹ്മംതന്നെയാണ്‌' 
എന്ന സാക്ഷാത്ക്കാരം. പ്രപഞ്ചമില്ലാതെ ബോധത്തിനു നില്‍ക്കാന്‍ കഴിയും. 
പക്ഷെ ബോധമില്ലാതെ പ്രപഞ്ചത്തിനു നില്‍ക്കാന്‍ കഴിയില്ല. ഇതുതെളിയി 
ക്കുന്നത്‌ ബോധമേയുള്ളൂ ബോധത്തില്‍ നിന്നും വേര്‍പെട്ട യാതൊന്നും 
തന്നെയില്ല എന്നാണ്‌. വേദാന്തശാസ്ത്രത്തിന്റെ അദ്ഭുതകരമായ ഈ സാക്ഷാ 
തക്കാരം തന്നെയാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തിലെ പൂര്‍വ്വാര്‍ദ്ധം കൊണ്ട്‌ വിവ 
രിച്ചിരിക്കുന്നത്‌. 


ജഡം ഇല്ലാത്തതാണ്‌ 


ബോധമേ ഉള്ളുവെങ്കില്‍ ജഡം അനുഭവവിഷയമാകുന്നതോ? ജഡം 
വസ്തുവല്ല. ബോധത്തിന്റെ അപൂര്‍ണ്ണാനുഭവത്തില്‍ ഉണ്ടെന്നുതോന്നുന്ന 
വെറും കാഴ്ചയാണ്‌ ജഡം. ഇതിനെന്താണു തെളിവ്‌? ജഡം സ്വയം നില 
നില്പനുഭവിക്കുന്നില്ലെന്നുള്ളതുതന്നെയാണ്‌ തെളിവ്‌. ബോധം കൈവിട്ടാല്‍ 
ജഡം ഇല്ലാതാകുന്നു. ബോധം കാണാന്‍ തുടങ്ങിയാല്‍ ജഡം ഉള്ളതായി 


ദര്‍ശനമാല 71 








ത്തീരുന്നു. ബോധത്തോടു ചേര്‍ന്നുനിന്നല്ലാതെ ജഡത്തിന്‌ ഉണ്മ സാദ്ധ്യ 
മല്ല. ജഡം ബോധത്തിന്റെ വെറും കാഴ്ചമാത്രമാണെന്ന്‌ ഈ അനുഭവര 
ഹസ്യം വ്യക്തമാക്കുന്നു. ജഡം ഇല്ലാത്തതാണെന്നുള്ളതിന്‌ യുക്തികാട്ടിത്ത 
രികയാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തിന്റെ ഉത്തരാര്‍ദ്ധത്തില്‍. യാതൊന്ന്‌ സ്വയം 
ഉണ്മ അനുഭവിച്ച്‌ പ്രകാശിക്കുന്നില്ലയോ അതില്ലാത്തതാണ്‌. യാതൊന്നാണോ 
ഇല്ലാത്തത്‌ അത്‌ സ്വയം ഉണ്മ അനുഭവിച്ചു പ്രകാശിക്കുന്നില്ല. ഇങ്ങനെ ബോധ 
ത്തില്‍ ഇല്ലാത്ത ജഡം ഉണ്ടെന്നുതോന്നുന്നതിനെയാണ്‌ ശാസ്ത്രം “അധ്യാ 
സം, അധ്യാരോപം” എന്നൊക്കെപ്പറയുന്നത്‌. ഉള്ളതില്‍ വെറും സ്മരണ പ്രതി 
ബിംബിച്ചുകാണുന്നതാണധ്യാസം. കയറില്‍ സര്‍പ്പത്തെയും, മരുഭൂമിയില്‍ 
വെള്ളത്തെയും, ചിപ്പിയില്‍ വെള്ളിയെയും, മരക്കുറ്റിയില്‍ പിശാചിനെയും 
ഒക്കെ കാണാനിടവരുന്നത്‌ ഈ അധ്യാസം ഹേതുവായിട്ടാണ്‌. ജഡാധ്യ 
സത്തെ ഒഴിച്ചുമാറ്റി ശുദ്ധചൈതന്യത്തെ കണ്ടെത്തുന്ന അഭ്യാസമാണ്‌ “അപ 
വാദം. 


ആനന്ദമാണ്‌ സത്യം 


ഉണ്മയും ബോധവും സത്യസ്വരൂപമാണെന്നു നാം കണ്ടു. ഉണ്മയും 
ബോധവുമെന്നപോലെ ആനന്ദവും സത്യസ്വരൂപമാണ്‌. പുറമേയുള്ള ജഡ 
രൂപങ്ങളില്‍ നാം ഉണ്മ മാത്രമേയുള്ളൂവെന്നു കാണുന്നു. ബോധത്തില്‍ 
ഉണ്മയും ബോധവും ഒരുമിക്കുന്നു. ആനന്ദാനുഭവത്തിലാകട്ടെ ഉണ്മയും 
ബോധവും ആനന്ദവും ഒരുമിക്കുന്നു. ബോധപുര്‍വം ആനന്ദം ഉണ്ടെന്നനുഭ 
വിക്കുന്നതാണല്ലോ ആനന്ദാനുഭവം. ഈ ആനന്ദാനുഭവത്തെക്കൊതിച്ചാണ്‌ 
സകലരും രാപകല്‍ യത്നിക്കുന്നത്‌. ആനന്ദാനുഭവം ഉണ്ടാകണമെന്നുമാര്ര 
മല്ല അതു നിരന്തരം നിലനില്‍ക്കണമെന്നും കൊതിക്കുന്നു. എല്ലാവരും തിര 
യുന്നതുകൊണ്ടുതന്നെ ആനന്ദമാണ്‌ സത്യമെന്നു തെളിയുന്നു. അപവാദ്രപ 
ക്രിയയില്‍ക്കൂടി ജഡരുപങ്ങളെയകറ്റി തെളിയുന്ന ശുദ്ധബോധം ഇടതിങ്ങി 
യ ആനന്ദമാണെന്ന്‌ സാക്ഷാത്ക്കരിച്ചനുഭവിച്ചിട്ടുളളവരൊക്കെ അവകാശ 
പ്പെടുകയും ചെയ്യുന്നു. ഉപനിഷത്തുകളും സതൃസ്വരൂപം ആനന്ദമാണെന്ന്‌ 
പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. ശ്രുതിയുക്ത്യനുഭവങ്ങളില്‍ തെളിഞ്ഞിട്ടുള്ള ഈ സത്യ 
സ്വരൂപമാണ്‌ ഗുരുദേവന്‍ ഒമ്പതാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


9. ആനന്ദ ഏവാസ്തി ഭാതി 

നാന്യഃ കശ്ചിദതോ 7 ഖിലം 

ആനന്ദഘനമന്യന്ന 

വിനാ, നന്ദേന വിദ്യതേ. 

ആനന്ദ ഏവ - ആനന്ദം മാത്രമാണ്‌; അസ്തി - ഉള്ളത്‌; ഭാതി - ഉണ്ടെ 

ന്നനുഭവിച്ചുകൊണ്ട്‌ പ്രകാശിക്കുന്നത്‌; അന്യഃ - വേറെ; കശ്ചിത്ന - ഒന്നും 
ഇല്ല; അതഃ - അതുകൊണ്ട്‌; അഖിലം - എല്ലാം; ആനന്ദഘനം - ആനന്ദം 
ഘനീഭവിച്ചതാണ്‌; ആനന്ദേന വിനാ - ആനന്ദമില്ലാതെ; അന്യത്‌ - മറ്റൊന്ന്‌; 
ന വിദ്യതേ - ഉണ്ടായിരിക്കുന്നില്ല. 


72 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം // 





ആനന്ദംതന്നെയാണ്‌ ഉണ്മയായും ബോധമായും സദാ വിളങ്ങുന്നത്‌. 
വേറെ ഒന്നും തന്നെയില്ല. അതുകൊണ്ട്‌ എല്ലാം ആനന്ദഘനം; ആനന്ദമല്ലാതെ 
മറ്റൊന്നും ഉണ്ടായിരിക്കുന്നില്ല. 


പൂര്‍ണ്ണസാക്ഷാത്കാരത്തിലെ സത്യസ്വരൂപം 


“സച്ചിദാനന്ദം ബ്രഹ്മ്‌ എന്നാണല്ലോ പ്രസിദ്ധമായ ബ്രഹ്മലക്ഷണം. 
സത്ത്‌, ചിത്ത്‌, ആനന്ദം ഇവ ഏകീഭവിച്ച്‌ ഘനീഭവിച്ചതാണ്‌ ബ്രഹ്മം. ഇങ്ങനെ 
ഏകീഭവിച്ചു ഘനീഭവിച്ച സച്ചിദാനന്ദങ്ങളെ വേര്‍തിരിച്ചുകാണിച്ചുകൊണ്ടാണ്‌ 
മായ പ്രപഞ്ചാനുഭവമുളവാക്കുന്നത്‌. അനുഭവം ആഴ്ന്നിറങ്ങി സത്യത്തോട 
ടുക്കുന്തോറും സച്ചിദാനന്ദങ്ങള്‍ ഒരുമിക്കുന്നതു കാണാം. വെറും ജഡങ്ങ 
ളില്‍ സത്ത്‌ അതായത്‌ ഉണ്ട മാത്രമേ കാണുന്നുള്ളൂ. കാമക്രോധാദിമനോ 
വികാരങ്ങളില്‍ സത്തും ചിത്തും അതായത്‌ ഉണ്മയും ബോധവും ഒന്നായി 
വര്‍ത്തിക്കുന്നു. ഇനി ആനന്ദാനുഭവത്തിലാകട്ടെ സത്തും ചിത്തും ആനന്ദവും 
ഒന്നാകുന്നു. പൂര്‍ണ്ണസത്യം അപവാദ്രപ്രകിയയില്‍കൂടി സാക്ഷാത്ക്കരിക്കു 
ന്നവര്‍ക്ക്‌ നാമരുപരഹിതമായ ശുദ്ധമായ, ഘനീഭവിച്ച ആനന്ദമാണ്‌ സത്യ 
സ്വരൂപമായി തെളിയുന്നത്‌. ഈ ഘനീഭൂതാനന്ദത്തില്‍ ഉണ്മയും ബോധവും 
ഘനീഭവിച്ച്‌ ഒരുമിക്കുന്നു. അപ്പോള്‍ പൂര്‍ണ്ണ സത്യസ്വരൂപത്തെ അഖണ്ഡസ 
ത്തയെന്നോ അഖണ്ഡബോധമെന്നോ അഖണ്ഡാനന്ദമെന്നോ പറയാം. ഈ 
ശബ്ദങ്ങള്‍ പര്യായപദങ്ങളാണെന്നു താത്പര്യം. സാക്ഷാത്ക്കാരത്തില്‍ 
വെളിപ്പെടുന്ന ആനന്ദസത്യത്തെ ഗുരുദേവന്‍ തന്റെ കൃതികളില്‍ പലേടത്തും 
വിവരിച്ചിട്ടുണ്ട്‌. “അനുഭൂതി ദശകം'എന്ന കൃതിയില്‍ സ്വാനുഭവം തന്നെ 
അദ്ദേഹം വിവരിക്കുന്നതു നോക്കുക:- 


ആനന്ദക്കടല്‍പൊങ്ങി- 

ത്താനേ പായുന്തിതാ പരമന്നാരുപോല്‍ 

ജ്ഞാനംകൊണ്ടിതിലേറ? 

ച്ചാനംചെയ്യുന്നു പരമഹംസജനം. അനുഭു.ദ. 7 


ഒരാനന്ദസമുദ്രംപൊങ്ങി തനിയേ പരന്നു വ്യാപിക്കുന്നു. പരമഹംസ 
ന്മാര്‍ ജ്ഞാനമാകുന്ന തോണിയിലേറി ഇതു പാനംചെയ്യുന്നു. അഖണ്ഡാന 
ന്ദസ്വരുപമായ ഈ സത്യം ഇങ്ങനെ സാക്ഷാത്ക്കരിക്കുന്ന പരമഹംസ 
ന്മാര്‍ക്ക്‌ ഒരു കാര്യം സുവ്യക്തമായി വെളിപ്പെടുന്നു. ജഡരുപങ്ങളില്‍ 
കാണുന്ന ഉണ്മ ഈ സത്യത്തിന്റേ ഉണ്മ തന്നെയാണ്‌. കാമക്രോധാദിവികാര 
ങ്ങളില്‍ ഒന്നായി ചേര്‍ന്നു കാണുന്ന ഉണ്മയും ബോധവും ഈ സത്യത്തിന്റെ 
തുതന്നെ. ഇവിടെയൊക്കെ മായ സത്യത്തിന്റെ പൂര്‍ണ്ണരൂപം മറച്ചുകളഞ്ഞി 
രിക്കുന്നുവെന്നേയുള്ളൂ. അഖണ്ഡാനന്ദാനുഭവത്തില്‍ സത്യസ്വരുപം പൂര്‍ണ്ണ 
മായിത്തീരുന്നു. എന്തായാലും എവിടെ നോക്കിയാലും സത്യം മാത്രമാണു 
ള്ളത്‌. സത്യമല്ലാതെ മറ്റൊന്നും ഒരിടത്തും കാണ്മാനില്ല; എല്ലാം ആനന്ദ 
ഘനം. ഈ സാക്ഷാത്ക്കാരസ്ഥിതിയാണ്‌ ഗുരുദേവന്‍ ഒന്‍പതാം പദ്യത്തില്‍ 
പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ദര്‍ശനമാല 73 


ഇവിടെ പലതില്ല 


ആദ്യം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കീഴടക്കി അന്തര്‍മുഖമായി 
ആത്മസത്യം കണ്ടെത്തണം. അതോടെ പ്രപഞ്ചം മുഴുവന്‍ ആ സത്യസ്വരൂ 
പമാണെന്നു വെളിപ്പെടും ഇതാണു അപവാദ്രപ്രകിയകൊണ്ട്‌ സാധിക്കേണ്ട 
കാര്യം. എന്തായാലും ഇവിടെ പലതില്ല എന്നനുഭവിക്കുമ്പോഴാണ്‌ പൂര്‍ണ്ണ 
സത്യദര്‍ശനം. അതുതന്നെയാണ്‌ മോക്ഷം പലതുണ്ടെന്നാര്‍ക്കുതോന്നു 
ന്നുവോ അവര്‍ സംസാരബന്ധത്തില്‍ ഉഴലാനിടവരുന്നു. നാം മുന്‍പുദ്ധരിച്ചി 
ട്ടുള്ള ്രസിദ്ധമായ ഉപനിഷന്മന്ത്രത്തിന്റെ കുറെ ഭാഗം അതേ പടി 
പകര്‍ത്തിക്കൊണ്ട്‌ ഗുരുദേവന്‍ അദ്ദൈതസത്യത്തെ ആവര്‍ത്തിച്ചു പ്രഖ്യാ 
പിക്കുകയാണ്‌ അപവാദദര്‍ശനത്തിലെ പത്താം പദ്യത്തില്‍: 


10. സര്‍വ്വം ഹി സച്ചിദാനന്ദം 
നേഹ നാനാസ്തി കിഞ്ചന 
യഃ പശ്ൃയതീഹ നാനേവ 
മൃത്യോര്‍മൃത്യും സ ഗച്ഛതി. 


സര്‍വ്വം - എല്ലാം; സച്ചിദാനന്ദം ഹി - സത്തും ചിത്തും ആനന്ദവും തന്നെ; 
ഇഹ - ഈ ലോകത്ത്‌; കിഞ്ചന - അല്‍പം പോലും; നാനാ - പലത്‌; ന 
അസ്തി - ഇല്ല; യഃ - യാതൊരുത്തന്‍; നാനാ ഇവ - പലതുള്ളതുപോലെ; 
പശ്യതി - കാണുന്നുവോ; സഃ - അവന്‍; മൃത്യോഃ - മരണത്തില്‍ നിന്നും; 
മൃത്യും - മരണത്തെ; ഗച്ഛതി - പ്രാപിക്കാനിടവരുന്നു. 
എല്ലാം സച്ചിദാനന്ദമായ സത്യം തന്നെ. ഇവിടെ അല്പംപോലും പല 
തില്ല. ആരു പലതുള്ളതുപോലെ കാണുന്നുവോ അവന്‍ മരണത്തില്‍ നിന്നും 
മരണത്തെ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. 


പലതിന്റെ കാഴ്ചയാണ്‌ ജനനമരണ്രഭമത്തിന്‌ ഹേതു 


സച്ചിദാനന്ദ വസ്തുവില്‍ അതിന്റെ പൂര്‍ണ്ണരൂപം മറച്ചുകൊണ്ട്‌ മായ 
യുളവാക്കുന്ന ജഡനാമരുപങ്ങളുടെ തോന്നലാണല്ലോ സൃഷ്ടി. ഈ 
ലോകത്തു വസ്തു ഒരിക്കലും നശിക്കുന്നില്ല, നാമരൂപങ്ങള്‍ മാറുന്നതേയുള്ളൂ 
എന്നിന്നെല്ലാര്‍ക്കും തെളിഞ്ഞിട്ടുണ്ട്‌. ഒരു രൂപം ഒന്നിനു മാറിയാല്‍ നിയ 
മേന അതിന്‌ മറ്റൊരു രൂപം ആവിര്‍ഭവിക്കും. ഇപ്പോഴത്തെ രൂപം മാറുന്നതു 
മരണം, പുതിയരൂപം ആവിര്‍ഭവിക്കുന്നതു ജനനം. ഈ സിദ്ധാന്തം തന്നെ 
പുനര്‍ജന്മത്തിന്റെ ശാസ്ത്രീയത തെളിയിക്കുന്നു. ജഡം മുഴുവന്‍ മരിച്ചാല്‍ 
ശുദ്ധമായ ഈര്‍ജ്ജം ജനിക്കും. ഈ നാമരൂപ്രപവാഹത്തില്‍ ആഭരണങ്ങളില്‍ 
സ്വര്‍ണ്ണമെന്ന പോലെ മാറാതെ നില്‍ക്കുന്ന വസ്തുവാണ്‌ സച്ചിദാനന്ദം. സച്ചി 
ദാനന്ദ വസ്തുവിന്റെ ഒരംശം എല്ലാ നാമരൂപങ്ങളിലും ഉണ്ടായിരിക്കും. 
അപ്പോള്‍ സര്‍വ്വത്ര സച്ചിദാനന്ദം ദര്‍ശിക്കാന്‍ കഴിഞ്ഞാല്‍ ഒന്നും മരിക്കു 
ന്നില്ല; ഒന്നും ജനിക്കുന്നില്ല എന്ന്‌ തെളിയും. നേരെ മറിച്ച്‌ മാറിവരുന്ന നാമ 
രൂപങ്ങളെ പ്രധാനമായിക്കണ്ടാല്‍ സര്‍വ്വത ജനന മരണപ്രവാഹമേ കാണ്മാ 
നുണ്ടാവുള്ളൂു. ഈ വസ്തുദര്‍ശനരഹസ്യമാണ്‌ ഉപനിഷത്തിന്റെ ചുവടുപി 


74 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം ॥ 





ടിച്ചുകൊണ്ടു ഗുരുദേവന്‍ പത്താംശ്ലോകത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. ദര്‍ശന 
മാല ഒരദ്ൈതദര്‍ശനഗ്രന്ഥമാണ്‌. അതിലെ ഓരോ ദര്‍ശനവും അവസാനി 
ക്കുന്നത്‌ ശ്രുതിയുക്ത്യനുഭവങ്ങളുടെ മണ്ഡലത്തില്‍ അഖണ്ഡാദ്വയവസ്തു 
വിനെ കാട്ടിത്തന്നുകൊണ്ടാണ്‌. അപവാദദര്‍ശനവും സംശയാതീതമായി അദ്വ 
യസ്രഹ്മദര്‍ശനത്തിലുപസംഹരിച്ചിരിക്കുന്നു എന്ന്‌ കാണേണ്ടതാണ്‌. 


അപവാദദര്‍ശനം കഴിഞ്ഞു. 


3. അസതൃദര്‍ശനം 


എന്തുകൊണ്ട്‌ അസത്യം? 

അധ്യാരോപാപവാദദര്‍ശനങ്ങളില്‍ സത്യമേത്‌ അസത്യമേത്‌ എന്നു 
വ്യക്തമായി തെളിയിച്ചു. അവ ബോധ്യപ്പെടാനുള്ള വിചാരമാര്‍ഗവും പരീ 
ക്ഷണരീതിയും വിവരിക്കുകയും ചെയ്തു. ആത്മാവില്‍ അധ്യാരോപിതങ്ങ 
ളായ ജഡരൂപങ്ങളാണ്‌ അസത്യം. മൂന്നാം ദര്‍ശനത്തില്‍ ഈ അസത്യത്തിന്റെ 
സ്വരുപം കുറേക്കൂടി വിശദമായി ചര്‍ച്ച ചെയ്യാനൊരുമ്പെടുകയാണ്‌ ഗുരുദേ 
വന്‍. മനസ്സിന്റെ കാഴ്ചയാണ്‌ പ്രപഞ്ചം. എന്നാല്‍ ആ കാഴ്ചയെ ഉളവാ 
ക്കുന്ന മനസ്സിനെ ഒരിടത്തും കാണ്മാനുമില്ല. അപ്പോള്‍ പ്രപഞ്ചം അസത്യമാ 
കാതെ എന്തുചെയ്യും? 


1. മനോമയമിദം സര്‍വം 
ന മനഃ ക്വാപി വിദ്യതേ 
അതോ വ്യോമ്നീവ നീലാദി 
ദൃശ്യതേ ജഗദാത്മനി 


ഇദം സര്‍വ്വം - ഇക്കാണുന്നതെല്ലാം; മനോമയം - മനസുതന്നെയാണ്‌; 
മനഃ - മനസ്സോ; ക്വാപി - ഒരിടത്തും; ന വിദ്യതേ - കാണപ്പെടുന്നുമില്ല; 
അതഃ - അതുകൊണ്ട്‌; വ്യോമ്നി - ആകാശത്തില്‍; നീലാദി ഇവ - നീല 
വര്‍ണം തുടങ്ങിയവപോലെ; ജഗദ്‌ - പ്രപഞ്ചം; ആത്മനി - ആത്മാവില്‍; 
ദൃശ്യതേ - കാണപ്പെടുന്നതാണ്‌. 
ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവന്‍ മനസിന്റെ തന്നെ രൂപഭേദമാണ്‌. ആ 
മനസോ ഒരിടത്തും കാണപ്പെടുന്നുമില്ല. അതുകൊണ്ട്‌ ആകാശത്തില്‍ നീല 
നിറവും മരുഭൂമിയില്‍ വെള്ളവും മറ്റും കാണപ്പെടുന്നതുപോലെ ആത്മാവില്‍ 
കാണപ്പെടുന്നതാണീ പ്രപഞ്ചം. 


മനസ്സിന്റെ രൂപഭേദമാണ്‌ പ്രപഞ്ചം 


മനസിന്റെ വിശദരൂപം അധ്യാരോപദര്‍ശനത്തിലെ അഞ്ചാം പദ്യത്തിന്റെ 
വ്യാഖ്യാനം നോക്കി അറിയുക. മനസിന്റെ രൂപഭേദമാണ്‌ പ്രപഞ്ചം. ഇതെ 
ങ്ങിനെ നിശ്ചയിക്കാം? മനസുണ്ടോ പ്രപഞ്ചാനുഭവമുണ്ട്‌, മനസ്സില്ലേ ്രപ 
ഞ്ചാനുഭവമില്ല. ഇതല്ലേ പ്രപഞ്ചാനുഭവനിയമം. മനസില്ലാത്തിടത്തെവിടെയെ 


ദര്‍ശനമാല 75 





ങ്കിലും പ്രപഞ്ചാനുഭവം ആര്‍ക്കെങ്കിലും കാട്ടിത്തരാന്‍ പറ്റുമോ? ഗാഡനിദ്ര 
യാണ്‌ മനസു വ്യക്തമാകാതെയുള്ള ഒരേ ഒരനുഭവം. മനസില്ലാത്തതുകൊണ്ട്‌ 
നിദ്രയില്‍ സ്വദേഹംപോലും അനുഭവവിഷയമാകുന്നില്ല. മനസും അനുഭവവും 
ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ്‌ നിദ്ര. മനസിന്റെ അതിസൂക്ഷ്മമായ അജ്ഞാ 
നവൃത്തി നിദ്രയില്‍ നിലവിലുണ്ടെന്നും ചിലര്‍ക്കഭിപ്രായമുണ്ട്‌. അജ്ഞാന 
വൃത്തിയുടെ ഫലം അനുഭവമില്ലായ്മയാണ്‌. എങ്ങിനെയായാലും മനസിന്റെ 
വൃത്തിചലനങ്ങള്‍ക്കനുസരണമായല്ലാതെ പ്രപഞ്ചാനുഭവം ഒരിടത്തും കാണു 
ന്നില്ല. സ്വര്‍ഗത്തിലോ നരകത്തിലോ ആയാലും സ്ഥിതിയിതുതന്നെ. സൂര്യ 
ന്റെയോ ചന്ദ്രന്റെയോ പ്രപഞ്ചാനുഭവമായാലും കഥയിതുതന്നെ. അതുകൊ 
ണ്ടാണ്‌ ഈ അനുഭവരഹസ്യം മാണ്ഡുകൃകാരികയെഴുതിയ ശ്രീഗയഡപാ 
ദാചാര്യര്‍ പരീക്ഷണസഹിതം ഇങ്ങിനെ തെളിയിക്കുന്നത്‌: 


മനോദ്യശ്യമിദം ദ്വൈതം 

യത്കിഞ്ചിത്‌ സചരാചരം 

മനസോഹ്യമനീഭാവേ 

ദ്വൈതം നൈവോപലഭ്യതേ മാണ്ഡു.കാ. 2-31 


ചരാചരങ്ങളുള്‍പ്പെട്ട ജഗത്തില്‍ എന്തെന്തൊക്കെയാണോ പലതു 
കാണുന്നത്‌ അതെല്ലാം മനസിന്റെ കാഴ്ചമാത്രം. മനസ്‌ സങ്കല്പരഹിതമാ 
ക്കിത്തീര്‍ക്കൂ. നിശ്ചയമായും പലതു കാണുകില്ല. അദ്വൈതസത്യം ബാക്കി 
നില്ക്കും. സത്യദര്‍ശികള്‍ ഇങ്ങിനെ പരീക്ഷിച്ചുറപ്പിച്ചിട്ടുള്ള സത്യരഹസ്യ 
മാണ്‌ ഗുരുദേവന്‍ “മനോമയമിദം സര്‍വ്വം” എന്ന വരിയില്‍ പ്രഖ്യാപിച്ചിരി 
ക്കുന്നത്‌. 


മനസ്സെവിടെ ഇരിക്കുന്നു 


മനസ്സിന്റെ ഇരിപ്പിടമേതാണ്‌. മനസ്സിനെ വേണ്ടവണ്ണമറിഞ്ഞിട്ടില്ലാത്ത 
വര്‍ക്ക്‌ ഇക്കാര്യത്തില്‍ അനേകം അഭിപ്രായഭേദങ്ങളുണ്ട്‌. ദേഹത്തിനുള്ളി 
ലാണ്‌ മനസ്സിന്റെ ഇരിപ്പിടം എന്ന്‌ ചിലര്‍ കരുതുന്നു. അവിടെത്തന്നെ ശ്രൂമ 
ദ്ധൃത്തിലാണ്‌, ഹൃദയമദ്ധ്യത്തിലാണ്‌, എന്നൊക്കെ അഭിപ്രായഭേദങ്ങള്‍ പറ 
യുന്നവരുണ്ട്‌. എന്നാല്‍ പൂര്‍ണ്ണസത്യം കണ്ടിട്ടുള്ളവര്‍ പറയുന്നത്‌, മനസ്സ്‌ 
സര്‍വവ്യാപിയാണെന്നാണ്‌. സങ്കല്പാത്മകമായ സര്‍വ്വവ്യാപിയായ മനസ്സില്‍ 
അവിടവിടെ പൊന്തിക്കാണപ്പെടുന്നവയാണ്‌ ബാഹ്യദേഹങ്ങള്‍. സര്‍വവ്യാ 
പിയായ മനസ്സിന്റെ പ്രകടരൂപങ്ങളാണ്‌ സൂര്യനും ചന്ദ്രനും ഒക്കെ. സങ്കല്‍പ 
ങ്ങള്‍ക്ക്‌ അന്തരീക്ഷത്തില്‍കൂടി ചലിക്കാന്‍ കഴിയുമെന്നു റേഡിയോ മുത 
ലായ ആധുനികോപകരണങ്ങള്‍ തെളിയിക്കുന്നു. വാസിഷ്ഠത്തില്‍ വസി 
ഷ്ഠന്‍ രാമനോടു പറയുന്നതു നോക്കുക: 


നബ്വാഹ്യേ നാപിഹൃദയേ 
സദ്രൂപം വിദ്യതേ മനഃ 
സരവ്യമത്രവസ്ഥിതം ഹ്യേത- 
ദ്ഥിദഥി രാമ യഥാ നഭഃ 


76 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പുറത്തോ അകത്ത്‌ ഹൃദയത്തിലോ മനസ്സിന്റെ വ്യക്തമായ രൂപമൊന്നും 
കാണ്മാനില്ല. ആകാശമെന്നപോലെ അതു സര്‍വ്വത്ര വ്യാപിച്ചിരിക്കുന്നു എന്ന 
റിയേണ്ടതാണ്‌. പ്രപഞ്ചവ്യാപിയായ ഈ മനസുതന്നെയാണ്‌ പുരാണങ്ങളിലെ 
ബ്രഹ്മാവ്‌. ബ്രഹ്മാവാണല്ലോ സൃഷ്ടി നടത്തുന്നത്‌. അഖണ്ഡവും അചഞ്ചല 
വുമായ ബോധ സത്തയില്‍ സര്‍വത്ര സങ്കല്പരുപേണ ചലിക്കുന്നതാണീ 
മനസ്‌. സര്‍വവ്യാപിയാണെങ്കിലും വ്യക്തമായ രൂപമൊന്നുമില്ലാത്തതുകൊണ്ട്‌ 
ഒരിടത്തുനോക്കിയാലും ഇതിനെ കാണ്മാനില്ല. വസിഷ്ഠന്റെ വാക്കുകള്‍തന്നെ 
ശ്രദ്ധിക്കുക: 


രാമാസ്യ മനസോ രൂപം 

ന കിഞ്ചിദപി ദൃശ്യതേ 

നാമ മാത്രാ ദ്യതേവ്യോമ്ന്നോ 
യഥാ ശുമ്യ ജഡാഷ്യതേ? 


രാമ, ഈ മനസിന്റെ രൂപം വ്യക്തമായി യാതൊന്നും ഒരിടത്തും കാണ്മാ 
നില്ല. ശുന്യജഡാകൃതിയായ ആകാശത്തിലെ ശബ്ദതരംഗം മാത്രമാണ്‌ മനസ്‌. 
സത്യദര്‍ശികള്‍ ഉണ്ടാക്കിയും അഴിച്ചും കണ്ടുപിടിച്ചിട്ടുള്ള മനസിനെ സംബ 
ന്ധിച്ച ഈ രഹസ്യമാണ്‌ ഗുരുദേവന്‍ “മനസിനെ ഒരിടത്തും കാണ്മാനില്ല 
എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 

ആകാശത്തിലെ നീലമേല്‍ക്കട്ടിപോലെയാണ്‌ സത്യസ്വരുപത്തില്‍ 
പ്രപഞ്ചം 


സങ്കല്പരൂപിയായ മനസിന്റെ വെറും കാഴ്ചയാണ്‌ പ്രപഞ്ചം. മനസ്സെ 
വിടെയാണീ കാഴ്ച കാണുന്നത്‌? അഖണ്ഡബോധസ്വരുപമായ സത്യത്തില്‍. 
ഏതുപോലെ? ആകാശത്തില്‍ നീലമേല്‍ക്കട്ടി കാണുന്നതുപോലെ. മുകളി 
ലേക്കു നോക്കിയാല്‍ കട്ടിപിടിച്ച ഒരു നീലമേല്‍ക്കട്ടി ആകാശത്തിനുണ്ടെന്നു 
തോന്നുന്നുണ്ടല്ലോ. വാസ്തവത്തില്‍ ഇല്ലാത്ത നീലമേല്‍ക്കട്ടിയാണിവിടെ 
ഉണ്ടെന്നു തോന്നുന്നത്‌. ഇങ്ങനെ ഉള്ളതില്‍ ഇല്ലാത്തതു കണ്ടനുഭവിക്കുന്ന 
താണധ്യാസം. സാധാരണ മുമ്പില്‍ വ്യക്തമായ രൂപത്തില്‍ കാണാവുന്ന 
വസ്തുവിലാണ്‌ ഇല്ലാത്ത ഒന്നിനെ ആരോപിച്ചനുഭവിക്കുന്നത്‌. മരുഭൂമിയിലെ 
കാനല്‍ ജലവും കയറിലെ സര്‍പ്പവും അങ്ങനെയുള്ളവയാണ്‌. ആത്മാവാ 
കട്ടെ വ്യക്തമായി മുമ്പില്‍ കാണപ്പെടുന്നില്ല. അങ്ങനെ അവ്യക്തമായ ആത്മാ 
വിലാണ്‌ പ്രപഞ്ചാധ്യാസം നടക്കുന്നത്‌. ഇതിനുത്തമ ദൃഷ്ടാന്തമാണ്‌ ആകാ 
ശത്തിലെ നീലമേല്‍ക്കട്ടി. ആകൃതിയോ നിറമോയില്ലാത്ത ശുന്യദര്‍ശനമാ 
ണല്ലോ ആകാശം. ഇങ്ങനെ അവ്യക്തമായ ആകാശത്തിലാണ്‌ നീലമേല്‍ക്കട്ടി 
ഉണ്ടെന്നുതോന്നുന്നത്‌. അപ്പോള്‍ വ്യക്തരൂപത്തോടെ മുന്‍പിലുള്ള വസ്തു 
വിലേ അധ്യാസം പാടുള്ളു എന്ന്‌ നിയമമില്ലെന്ന്‌ സിദ്ധിക്കുന്നു. ഇക്കാര്യം 
ബ്രഹ്മസൂത്രഭാഷ്യത്തിന്റെ ആരംഭത്തില്‍ അധ്യാസം വിവരിക്കുമ്പോള്‍ ആചാ 
ര്യസ്വാമികള്‍ തന്നെ വ്യക്തമാക്കുന്നുണ്ട്‌. ഇതെല്ലാം മനസില്‍ കണ്ടു 
കൊണ്ടാണ്‌ “ആകാശത്തില്‍ നീലവര്‍ണം കാണപ്പെടുന്നതുപോലെയും മറ്റു 
മാണ്‌ ആത്മാവില്‍ ജഗത്തു കാണപ്പെടുന്നത്‌” എന്നു ഗുരുദേവന്‍ പറഞ്ഞി 


ദര്‍ശനമാല 77 


രിക്കുന്നത്‌. ഇങ്ങനെയുള്ള ഇടങ്ങളില്‍ സത്യാസത്യങ്ങളെ വ്യക്തമായി 
വേര്‍തിരിച്ചുകൊണ്ട്‌ അദ്വെതദിപികയില്‍ ഗുരുദേവന്‍തന്നെ പറയുന്നതു 
നോക്കുക: 


ആനന്ദമസ്തിയതുഭാതിയതൊന്നുതമന്ന 
താനന്യമോര്‍ക്കിലതു നാസ്തി ന ഭാതി സരയ്യം 
കാനല്‍ജലം ഗഗനനീലമസത്യ മ 
സൂനം മരുര്‍വ്യ? ഗഗനം പരമാര്‍ഥമാകും 
അമദദ്വ.ദ1. 15 


ആനന്ദം; അതുതന്നെയാണ്‌ ഉണ്മ, അതുതന്നെയാണ്‌ ബോധം. ഇതു 
മൂന്നും ഒന്നുതന്നെ. പക്ഷെ മറ്റൊന്നുണ്ടെന്നു തോന്നിയാല്‍ അത്‌ പൂര്‍ണ 
മായി പ്രകാശിക്കാതാകും. കാനല്‍ജലവും ആകാശനീലിമയും ആകാശപു 
ഷ്പംപോലെ അസത്യമാണ്‌. മരുഭൂമിയും ആകാശവും സത്യം. അതുപോലെ 
പലതിന്റെ കാഴ്ച അസത്യം. ആത്മാവ്‌ സത്യം. 


അവിദ്യാകല്പിതമായ പ്രപഞ്ചം ആലേഖ്യതുല്യമാണ്‌ 


പ്രപഞ്ചം മനസിന്റെ കാഴ്ചയാണ്‌. മനസോ ബോധവസ്തുവിലുളവാ 
കുന്ന സങ്കല്പം. ഈ സങ്കല്പരുപിയായ മനസുണ്ടാകാനെന്താണ്‌ കാരണം? 
അവിദ്യ. എന്താണവിദ്യ? പൂര്‍ണമായ വസ്തുബോധമില്ലായ്മ. ഈ അവിദ്യ 
വിദ്യകൊണ്ട്‌ ഇല്ലാതാകും. എന്താണ്‌ വിദ്യ? പൂര്‍ണമായ വസ്തുബോധം 
ഉണ്ടാക്കിത്തരാന്‍ കഴിവുള്ള വിചാരഗതി. വിദ്യകൊണ്ട്‌ അവിദ്യ ഒടുങ്ങിയാല്‍ 
അനുഭവം എന്തായിരിക്കും? പ്രപഞ്ചം പാറയിലെ ചിത്രമെന്നപോലെ ബോധ 
വസ്തുവിലെ ചിത്രം മാത്രമാണെന്നനുഭവിക്കാന്‍ കഴിയും. പാറയിലെ ചിത്ര 
ത്തില്‍ പാറയല്ലാതെ മറ്റൊന്നും കാണില്ല. അതുപോലെ ബോധവസ്തുവിലെ 
ചിത്രമായ പ്രപഞ്ചത്തിലും ബോധവസ്തു മാത്രമാണുള്ളതെന്നു തെളിയും. 
പാറയിലെ ചിത്രത്തില്‍ പാറ സത്യവും ചിത്രം അസത്യവും. അതുപോലെ 
പ്രപഞ്ച ചിത്രത്തില്‍ ബോധസ്വരൂപമായ ആത്മാവ്‌ സത്യവും ജഗച്ചിത്രം അസ 
ത്യവും. അത്ഭുതകരമായ ഈ സത്യരഹസ്യമാണ്‌ ഗുരുദേവന്‍ രണ്ടാം പദ്യ 
ത്തില്‍ വിവരിക്കുന്നത്‌. 


2. മനസോ/നന്യയാ സര്‍വ്വം 
കല്പ്യത്രേവിദ്യയാ ജഗത്‌ 
വിദ്യയാ്‌സൌ ലയം യാതി 
തദാ/ലേഖ്യമിവാഖിലം. 
മനസഃ - മനസില്‍നിന്നും; അനന്യയാ - മറ്റൊന്നല്ലാത്ത; അവിദ്യയാ 
-അവിദ്യയാല്‍; സര്‍വം ജഗത്‌ - ജഗത്തു മുഴുവന്‍; കല്പ്യതേ - സങ്കല്പിക്ക 
പ്പെടുന്നു; അസന - ഈ അവിദ്യ; വിദ്യയാ - വിദ്യകൊണ്ട്‌; ല്യം യാതി - 
ഇല്ലാതായി മറയുന്നു; തദാ - അപ്പോള്‍; അഖിലം - എല്ലാം; ആലേഖ്യമിവ - 
ചിത്രമെന്നപോലെ; ദൃശ്യതേ - കാണപ്പെടുന്നു. 


78 ശ്ര?നാരായണ ഗുരുദേവക്യതികശി സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7/ 


മനസില്‍നിന്നും മറ്റൊന്നല്ലാത്ത അവിദ്യയാല്‍ കല്പിക്കപ്പെടുന്നതാണീ 
ജഗത്തു മുഴുവന്‍. അവിദ്യ വിദ്യകൊണ്ട്‌ ഇല്ലാതായിമറയുന്നു. അപ്പോള്‍ 
ജഗത്ത്‌ കേവലം ചിത്രംപോലെ കാണാറാകുന്നു. 


അവിദ്യയാണ്‌ മനസ്സ്‌ 

മനസാണ്‌ പ്രപഞ്ചത്തെയുണ്ടാക്കുന്നത്‌. മനസിനെയുണ്ടാക്കുന്നതോ? 
അവിദ്യ. അസത്യദര്‍ശനങ്ങളുളവാക്കി സത്യമെന്ന്‌ ഭ്രമിപ്പിക്കുന്ന ശക്തിയാണ്‌ 
അവിദ്യ. സത്യസ്വരൂപത്തെ തെളിയിച്ചു തരുന്ന ശക്തി വിദ്യ. അധ്യാരോപ 
ദര്‍ശനത്തിലെ നാലാം പദ്യം നോക്കുക. സത്യസ്വരുപത്തില്‍ തന്നെയുണ്ട്‌ 
രണ്ടു ശക്തികള്‍. ഒന്നതിനെ മറച്ച്‌ ശ്രമദര്‍ശനങ്ങളെയുണ്ടാക്കി മോഹിപ്പി 
ക്കുന്നു. ജീവഭാവം മുതലിങ്ങോട്ടെല്ലാം ശ്രമദര്‍ശനങ്ങളാണ്‌. സത്യസ്വരൂപത്തി 
ലുള്ള ഈ അവിദ്യാശക്തിതന്നെ ജീവഭാവമുളവാക്കിയിട്ട്‌ ആ ജീവനെയാണ്‌ 
പിന്നെ (്രമിപ്പിക്കുന്നത്‌. സത്യസ്വരുപത്തില്‍ ശ്രമത്തിന്റെ പ്രശ്നമേയില്ല. “അനി 
ത്യാശുചി ദുഃഖാനാത്മസുനിതൃശുചി സുഖാത്മഖ്യാതിരവിദ്യാ- അനിത്യം, 
അശുചി, ദുഃഖം, അനാത്മാവ്‌ എന്നിവയെ നിത്യം, ശുചി, സുഖം, ആത്മാവ്‌ 
എന്നിങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാണവിദ്യ” എന്നത്രേ പതഞ്ജലി അവിദ്യയെ 
നിര്‍വചിക്കുന്നത്‌. അവിദ്യയില്‍ നിന്ന്‌ അഹങ്കാരവും അഹങ്കാരത്തില്‍നിന്ന്‌ 
രാഗദ്വേഷങ്ങളും രാഗദ്വേഷങ്ങളില്‍നിന്ന്‌ തല്‍ക്കാല ജീവിതത്തോട്‌ വിട്ടുമാ 
റാത്ത അഭിനിവേശവുമുണ്ടാകുന്നു. അവിദ്യ, അഹങ്കാരം, രാഗം, ദ്വേഷം, അഭി 
നിവേശം ഇവയെ അഞ്ചു ക്ലേശങ്ങളായിട്ടാണ്‌ പതഞ്ജലി ചിത്രീകരിച്ചിരി 
ക്കുന്നത്‌. സത്യസ്വരൂുപം മറഞ്ഞിട്ട്‌ അവിദ്യാശക്തിയില്‍ പ്രതിബിംബിക്കുന്ന 
ബോധാംശം “ഞാനാണുള്ളത്‌” എന്നു ഭ്രമിക്കുന്നതാണഹങ്കാരം. ഇതു തന്നെ 
യാണ്‌ അവിദ്യയുളവാക്കുന്ന ജീവന്‍. ഈ ജീവനുള്ളവയാണ്‌ സംസാരബ 
ന്ധവും മോക്ഷവുമെല്ലാം. ജീവഭാവം മാറിക്കിട്ടുന്നതാണ്‌ മോക്ഷം. ഈ ജീവന്‍ 
സുഖത്തിനുവേണ്ടി ചിലതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്‌ രാഗം. ദുഃഖ 
മൊഴിവാക്കാന്‍ ചിലതിനെയൊക്കെ വെറുക്കുന്നതാണ്‌ ദ്വേഷം. രാഗദ്വേഷ 
ങ്ങളുടെ ആവിര്‍ഭാവത്തോടെ ജീവന്‍ തന്റെ തല്ക്കാല ജീവിതത്തോട്‌ അതി 
രറ്റ അഭിനിവേശവും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ്‌ എല്ലാ ജീവികളിലും 
മരണഭയം കാണുന്നത്‌. മേല്‍വിവരിച്ച അഞ്ചുക്നേശങ്ങളുമാണ്‌ മനസിന്റെ 
പ്രാഥമിക ഘടകങ്ങള്‍. ഈ ഓരോ ഘടകവും വീര്‍ത്തുപെരുകുന്നതോടെ 
മനസ്‌ പെരുകുന്നു. മനസിന്റെ വീര്‍പ്പനുസരിച്ചിരിക്കും ്രപഞ്ചാനുഭവത്തിന്റെ 
കട്ടിയും കട്ടിയില്ലായ്മയും. എന്തായാലും ജീവഭാവത്തെയും രാഗദ്വേഷാഭി 
നിവേശങ്ങളേയും ഉളവാക്കുന്നത്‌ അവിദ്യയാണ്‌. അതുകൊണ്ടാണ്‌ “മനസില്‍ 
നിന്നും ഭിന്നമല്ലാത്ത അവിദ്യ” എന്ന്‌ ഗുരുദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


അവിദ്യയുടെ കല്പനയാണ്‌ ജഗത്ത്‌ 


അവിദ്യാശക്തിയില്‍ ബോധാംശം പ്രതിബിംബിക്കുന്നതോടെ ജീവാ 
ത്മാവു രൂപംകൊള്ളുന്നു. ഞാന്‍, ഞാനെന്നിങ്ങനെ സ്പഷ്ടമായി ജീവിക 
ളില്‍ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതാണീ ജീവഭാവം. പ്രാണന്‍ മുതലിങ്ങോട്ട്‌ 


ദര്‍ശനമാല! 79 


സൂര്യചന്ദ്രദി സകല പ്രപഞ്ചഘടകങ്ങളിലും ഈ ജീവഭാവം സ്ഫുരി 
ക്കുന്നുണ്ട്‌. ജീവനാണ്‌ പിന്നെ രാഗദ്വേഷാഭിനിവേശങ്ങളുണ്ടാക്കി മനസിനെ 
അംഗീകരിക്കുന്നത്‌. മനസ്‌ ബാഹൃശരീരങ്ങളുടെ തോന്നലുളവാക്കുന്നു. 
ബാഹൃശരീരങ്ങള്‍, മനസ്‌, ജീവഭാവം ഇവയുള്‍പ്പെട്ടതാണല്ലോ പ്രപഞ്ചം. 
ജീവാദ്യനുഭവങ്ങള്‍ക്കെല്ലാം ആശ്രയം അവിദ്യയായതുകൊണ്ടാണ്‌; അവിദ്യ 
യാണ്‌ ജഗത്തിനെ കല്പിച്ചുണ്ടാക്കുന്നതെന്ന്‌ ഗുരുദേവന്‍ പ്രഖ്യാപിച്ചിരിക്കു 
ന്നത്‌. 


വിദ്യയെ സമാശ്രയിക്കുന്നവര്‍ക്ക്‌ പ്രപഞ്ചം ചിത്രസദൃശം 


ഇവിടെ പലതില്ല. ഒന്നേയുള്ളു എന്നു കാട്ടിത്തരുന്ന ശക്തിയാണ്‌ വിദ്യ. 
ശ്രവണമനനധ്യാനങ്ങള്‍ വഴി വിദ്യക്കു ശക്തികൂടി വരുന്തോറും അവിദ്യ 
എങ്ങോ ലയിച്ചുമറയുന്നു. ഇവിടെ പലതില്ല എന്നറിയാന്‍ തുടങ്ങുന്നതോടെ 
രാഗദ്വേഷാഭിനിവേശങ്ങള്‍ക്ക്‌ ശക്തികുറയാന്‍ തുടങ്ങുന്നു. “ഞാനേ ഉള്ളൂ 
സത്യമില്ല" എന്ന തോന്നല്‍ വിട്ടുമാറുന്നു. ജീവന്‍ തന്റെ ഉറവിടമായ ബോധ 
വസ്തു തെളിയാന്‍ തുടങ്ങുന്നു. ക്രമേണ ജീവഭാവം മാറി ബ്രഹ്മഭാവം കൈവ 
രുന്നു. ഇങ്ങനെ ബ്രഹ്മഭാവം കൈവന്നയാളാണ്‌ ജീവന്‍മുക്തന്‍. വിദ്യാമാര്‍ഗ 
ത്തിലെ അഭ്യാസവും ജീവഭാവത്തിന്റെ തിരോധാനവും ശ്രീ വിദ്യാരണ്യ സ്വാമി 
കള്‍ ചിത്രീകരിക്കുന്നതു നോക്കുക: 


യാവദ്യാവദവജ്ഞാ സ്യാത്‌ 
താവത്താവത്‌ തദീക്ണം 
യാവദ്യാവത്‌ വീകഷ്യതേതത്‌ 
താവത്‌ താവദുഭേത്യജേത്‌ 


പദാര്‍ഥങ്ങളില്‍ രാഗദ്വേഷങ്ങള്‍ ഉദയം ചെയ്യുമ്പോഴൊക്കെ അവയില്‍ 
ബ്രഹ്മസ്വരൂപം കാണാന്‍ ശ്രമിക്കണം. ബ്രഹ്മസ്വരുപം കാണാന്‍ ശ്രമിക്കുമ്പോ 
ഴൊക്കെ രണ്ടെന്ന ഭാവം ഉപേക്ഷിക്കണം. ഇതാണ്‌ വിദ്യാമാര്‍ഗം. ഇതഭ്യസി 
ച്ചാലോ: 


തദഭ്യാസേന വിദ്യായാം 
സുസ്ഥിതായാമയം പുമാന്‍ 
ജിവന്നേവ ഭവേന്മുക്തോ 
വപുരസ്തുയഥാതഥാ 


ഈ അഭ്യാസംകൊണ്ട്‌ വിദ്യയ്ക്ക്‌ സുസ്ഥിതി വന്നാല്‍ അങ്ങനെയുള്ള 
യാള്‍ ഇവിടെ ജീവിച്ചിരിക്കവേതന്നെ മുക്തനായി ഭവിക്കുന്നു. ശരീരം പിന്നെ 
എങ്ങനെ വര്‍ത്തിച്ചാലും വിരോധമില്ല. ഇങ്ങനെ ജീവന്മുക്തനാകുന്നയാള്‍ 
പിന്നെ ജഗത്തിനെ ബോധവസ്തുവിലെ ഒരു ചിത്രമെന്നപോലെയാണ്‌ 
കാണുന്നത്‌. വലിയൊരു പാറയില്‍ നിരവധി ചിത്രങ്ങള്‍ ആലേഖനം ചെയ്തി 
രിക്കുന്നുവെന്നു കരുതുക. അകലെനിന്നു നോക്കിയാല്‍ ആ വലിയ പാറ 
വിവിധരുപങ്ങളായും ഭാവങ്ങളായും മാറിയിരിക്കുന്നതുപോലെ തോന്നാം. 


80 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സന്മുര്ണഡ്യാഖ്യാനം - ഭാഗം // 


പക്ഷേ അടുത്തുചെന്നു നോക്കിയാലോ. പാറയിലെ ചില രേഖകള്‍ ഏതാനും 
തോന്നലുകളുളവാക്കിയെന്നല്ലാതെ പാറയല്ലാതെ മറ്റൊരു വസ്തു അവിടെ 
യില്ലെന്നു തെളിയും. പാറയിലെ ചിത്രങ്ങളുടെ ഭാവങ്ങള്‍ എന്തുതന്നെയാ 
യാലും അടുത്തുചെന്നു നോക്കുന്നയാളില്‍ വിശേഷിച്ചൊരു ഭയവും ഉണ്ടാ 
വുകയുമില്ല. സത്യത്തെ സ്വരൂപമായിക്കണ്ട്‌ കഴിഞ്ഞുകൂടുന്ന ജീവന്മുക്തന്‍ 
ഇതുപോലെ പ്രപഞ്ചത്തെ ഒരു ചിത്രമായിക്കണ്ട്‌ അക്ഷോഭ്യനായി സ്വകൃ 
തൃങ്ങള്‍ നിര്‍വഹിക്കുന്നു. ജീവന്മുക്തി സ്വയം അനുഭവിച്ചറിഞ്ഞ ഗുരുദേ 
വന്‍ ഈ അനുഭവരഹസ്യമാണ്‌ വിദ്യകൊണ്ട്‌ അവിദ്യ ലയം പ്രാപിച്ചാല്‍ 
പിന്നെ പ്രപഞ്ചം ഒരാലേഖ്യംപോലെ കാണപ്പെടും എന്ന്‌ പ്രസ്താവിച്ചിരി 
ക്കുന്നത്‌. 


പ്രപഞ്ചത്തെ നിലനിര്‍ത്തുന്നത്‌ അജ്ഞാനമാണ്‌ 


അവിദ്യയാണ്‌ ജഡരുപങ്ങളെ കല്പിച്ചുണ്ടാക്കുന്നതെന്നു പറ 
ഞ്ഞല്ലോ. അവിദ്യ ആദ്യം ജീവഭാവമുളവാക്കുന്നു. തുടര്‍ന്നു ജഡരുപങ്ങ 
ളെയും. അവിദ്യയ്ക്കിതെങ്ങനെ സാധിക്കുന്നു? അജ്ഞാനം അവിദ്യയുടെ 
സ്വരുപമായതുകൊണ്ട്‌. അജ്ഞതയുടെ രൂപങ്ങളാണ്‌ ജഡങ്ങളെന്നു പറയേ 
ണ്ടതില്ലല്ലോ. അപ്പോള്‍ ജഡരുപങ്ങളെ ഉണ്ടാക്കിക്കാണിക്കുന്ന അവിദ്യ 
യുടെ സ്വരൂപവും അജ്ഞാനം തന്നെയായിരിക്കുമല്ലോ. എന്തിന്റെ അജ്ഞാ 
നമാണിവിടെ? അഖണ്ഡബോധത്തെക്കുറിച്ചുള്ള അജ്ഞാനം. അവിദ്യ ആ 
ബോധവസ്തുവിന്റെ പൂര്‍ണരൂപം മറച്ചുകൊണ്ടാണല്ലോ (പ്രവര്‍ത്തിക്കു 
ന്നത്‌. സത്യവസ്തുവില്‍ ഇങ്ങിനെയൊരു അവിദ്യാശക്തി എന്തിന്‌? ഇത്‌ 
സത്യവസ്തുവിന്റെ സ്വഭാവമാണ്‌. അതെന്തിനെന്നു ചോദിക്കാന്‍ ആര്‍ക്കാ 
ണവകാശം. നിങ്ങള്‍ക്ക്‌ സത്യസ്വരൂപം കാണണമെന്നുണ്ടെങ്കില്‍ അതില്‍ത 
ന്നെ വിദ്യാശക്തിയുമുണ്ട്‌. അതിനെ സമാശ്രയിച്ചോളു. എന്തായാലും 
ബോധസ്വരുപമായ സത്യത്തെ പൂര്‍ണമായി ധരിക്കാതിരുന്നിടത്തോളം 
അജ്ഞാനരുപിണിയായ അവിദ്യ പ്രവര്‍ത്തിക്കും. സംസാരഭ്രമം തുടരു 
കയും ചെയ്യും. ഈ വസ്തുരഹസ്യമാണ്‌ ഗുരുദേവന്‍ മൂന്നാം പദ്യത്തില്‍ 
വെളിപ്പെടുത്തുന്നത്‌ 


3. വിജ്യംഭതേ യത്തമസോ 
ഭീരോരിഹ പിശാചവത്‌ 
തദിദം ജാഗ്രതി സ്വപ്ന- 
ലോകവത്‌ ദൃശ്യതേ ബുധൈഃ 


ഇഹ - ഇവിടെ; ഭീരോഃ - ഭയന്നവന്‍; തമസഃ - ഇരുട്ടില്‍നിന്നും; പിശാച 
വത്‌ - പിശാചെന്നപോലെ; തമസഃ - അജ്ഞാനത്തില്‍നിന്നും; യദ്‌ - 
യാതൊരു ജഗത്ത്‌; വിജ്യംഭതേ - പൊന്തിവളര്‍ന്നുകാണുന്നുവോ; തദ്‌ ഇദം 
- ആ ഈ ജഗത്ത്‌; ജാഗ്രതി - ഉണര്‍വില്‍; ബുധൈഃ - സത്യദര്‍ശികഓല്‍; 
സ്വപ്നലോകവത്‌ - സ്വപ്നലോകമെന്ന പോലെ; ദൃശ്യതേ - ദര്‍ശിക്കപ്പെ 
ടുന്നു. 


ദര്‍ശനമാല 81 


ഈ ലോകത്ത്‌ ഇരുട്ടില്‍നിന്നും ഭയന്നവന്‍ എങ്ങിനെയാണോ പിശാച്‌ 
പൊന്തിവന്നു കാണപ്പെടുന്നത്‌ അതുപോലെയാണ്‌ അജ്ഞാനത്തില്‍നിന്നും 
പ്രപഞ്ചം പൊന്തിവളര്‍ന്നു കാണപ്പെടുന്നത്‌. അങ്ങിനെയുള്ള ഈ ജഗത്തിനെ 
ഉണര്‍വ്വില്‍ സത്യദര്‍ശികള്‍ സ്വപ്നലോകമെന്ന പോലെയാണ്‌ നോക്കിക്കാ 
ണുന്നത്‌. 


തമോരൂപമാണജ്ഞാനം 


ബോധവും അജ്ഞാനവും വെളിച്ചവും ഇരുട്ടുംപോലെയാണ്‌. വെളിച്ചം 
മങ്ങിയാല്‍ ഇരുട്ട്‌ കയറിവരുന്നു. എവിടെനിന്നാണെന്നൊരു പിടിയുമില്ല. അതു 
പോലെ അഖണ്ഡബോധാനുഭവത്തിനു മങ്ങല്‍ തട്ടിയാല്‍ അജ്ഞാനം കയ 
റിവരികയായി. എവിടെനിന്നെന്ന്‌ ഒരു പിടിയുമില്ല. വെളിച്ചം തീരെ മങ്ങി 
യാല്‍ പിശാചിനെ സങ്കല്പിച്ചു ഭയപ്പെടുന്നവന്‍ ഇരുട്ടുതന്നെ പിശാചിന്റെ 
രൂപത്തില്‍ അനുഭവപ്പെടും. സത്യാനുഭവത്തിന്‌ തീരെ മങ്ങല്‍ തട്ടിയാല്‍ 
അജ്ഞാനംതന്നെ സൂര്യചന്ദ്രാദി പ്രപഞ്ച നാമരൂപങ്ങളായി പ്രത്യക്ഷപ്പെടും. 
വെളിച്ചം വന്നാല്‍ പിശാചും അതിനെയുണ്ടാക്കിയ ഇരുട്ടും വന്നതെവിടെനി 
ന്നറിയാന്‍ കഴിയാത്തതുപോലെ പോയതെങ്ങോട്ടെന്നറിയാന്‍ കഴിയാതെ മറ 
യും. അതുപോലെ അഖണ്ഡബോധസ്വരുപം സാക്ഷാത്കരിച്ചാല്‍ പ്രപഞ്ച 
നാമരൂപങ്ങളും അവയെ ഉളവാക്കിയ അജ്ഞാനവും എങ്ങോട്ടെന്നില്ലാതെ 
മറഞ്ഞുപോകുന്നതാണ്‌. അതുകൊണ്ട്‌ സത്യം കണ്ടുണര്‍ന്ന ജീവന്മുക്തന്‍ 
സ്വപ്നത്തില്‍നിന്നുണര്‍ന്നയാള്‍ സ്വപ്നദൃശ്യങ്ങളെ എങ്ങിനെ 
അറിയുന്നുവോ അതുപോലെയാണ്‌ പ്രപഞ്ചദൃശ്യങ്ങളെ അറിയുന്നത്‌. സ്വപ്ന 
ത്തില്‍ കാഴ്ചക്കാരന്‍ തന്നെത്തന്നെ പലതാക്കിക്കാണുകയാണു ചെയ്യുന്ന 
ത്‌. താന്‍ ഉള്ളതും കാഴ്ചകള്‍ ഇല്ലാത്തവയും. സത്യം കണ്ടുണര്‍ന്നയാളിന്റെ 
പ്രപഞ്ചാനുഭവവും ഇതുതന്നെയാണ്‌. ഇക്കാര്യം ശ്രീ ഗയഡപാദാചാര്യര്‍ വിവ 
രിക്കുന്നതു നോക്കുക: 


സ്വച്നമായേ യഥാ ദ്ൃഷ്ടേ 

ഗന്ധര്‍വനഗരം യഥാ 

തഥാ വിശ്വമിദം ദൃഷ്ടം 

വേദാന്തേഷു വിചക്ഷമണഃ മാണ്ഡു.കാ. 2-31 


സ്വപ്നം, ഇന്ദ്രജാലം, ഗന്ധര്‍വനഗരം എന്നിവപോലെയാണ്‌ വേദാന്ത 
സത്യം കണ്ടു തെളിഞ്ഞവര്‍ ലോകുത്തെക്കാണുന്നത്‌. വേദാന്തവിചക്ഷണ 
നായതുകൊണ്ടുതന്നെയാണ്‌ ശ്രീ ഗുരുദേവനും ഇക്കാര്യം മൂന്നാം പദ്യത്തില്‍ 
സംശയമെന്റേ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


സങ്കല്പിച്ചു കാണുന്നതാണ്‌ ദൃശ്യം 
അജ്ഞാനത്തിന്റെ ആരംഭത്തോടെ അവിദ്യാശക്തി പ്രവര്‍ത്തനമാരം 


ഭിക്കുന്നു. അവിദ്യാശക്തി തെളിയുന്നത്‌ സങ്കല്പങ്ങളിലൂടെയാണ്‌. നാമവും 
രൂപവുമാണ്‌ സങ്കലപഘടകങ്ങള്‍. അവിദ്യതന്നെ സ്വയം നാമരുപങ്ങളെ 


77-2003 6 


82 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുരര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





ഉണ്ടാക്കി മുന്നേറുന്നതാണ്‌ സൃഷ്ടി. ഈ നാമരൂപങ്ങള്‍ ആദ്യം സങ്കല്പങ്ങ 
ളായും പിന്നെ ബാഹൃദൃശ്യങ്ങളായും വികസിക്കുന്നു. വിത്തും വൃക്ഷവും 
പോലെയാണ്‌ നാമരുപസങ്കല്പവും പ്രപഞ്ചദൃശ്യങ്ങളും. സങ്കല്പമില്ലാത്തി 
ടത്ത്‌ ദൃശ്യാനുഭവമുണ്ടാകുന്നതല്ല. ഇതാര്‍ക്കും പരീക്ഷിച്ചു നോക്കാവുന്ന 
താണ്‌. ഇക്കാരണത്താല്‍തന്നെ സങ്കല്പങ്ങളാണ്‌ ദൃശ്യങ്ങളെ ഉണ്ടാക്കുന്ന 
തെന്നു തെളിയുന്നു. ഈ ദൃശ്യരഹസ്യമാണ്‌ ഗുരുദേവന്‍ ദൃഷ്ടാന്തസഹിതം 
നാലാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


4. സങ്കല്പകല്പിതം ദൃശ്യം 
സങ്കല്പോ യ്രത വിദ്യതേ 
ദൃശ്യം ത്ര ച നാന്യത്ര 
കുത്രചിദ്രജ്ജുസര്‍പ്പവത്‌. 


ദൃശ്യം - പുറമേയുള്ള കാഴ്ച; സങ്കല്പകല്പിതം - സങ്കല്പം ഉണ്ടാക്കി 
ത്തീര്‍ക്കുന്നതാണ്‌; യത്ര - യാതൊരിടത്ത്‌; സങ്കല്പഃ - സങ്കല്പമുണ്ടോ; 
ദൃശ്യം ച - ദൃശ്യവും; തത്ര - അവിടെ; വിദ്യതേ - ഉണ്ടായിരിക്കുന്നു; അന്യത്ര 
കുത്രചിത്‌ ന - മറ്റൊരിടത്തും ഉണ്ടായിരിക്കുന്നില്ല. രജ്ജുസര്‍പ്പവത്‌ - കയ 
റിലെ സര്‍പ്പമെന്നപോലെ. 
പുറമേയുള്ള കാഴ്ച സങ്കല്പം ഉണ്ടാക്കിത്തീര്‍ക്കുന്നതാണ്‌. സങ്കല്പം 
എവിടെയുണ്ടോ ദൃശ്യവും അവിടെ ഉണ്ടായിരിക്കുന്നു. കയറിലെ സര്‍പ്പം 
എന്നപോലെ ദൃശ്യം മറ്റൊരിടത്തും ഉണ്ടായിരിക്കുന്നില്ല. 


സങ്കല്പത്തിന്റെ വികാസ്ക്രമം 


അവിദ്യാശക്തി പ്രവര്‍ത്തനമാരംഭിക്കുന്നതോടെ ആദ്യമായി ശബ്ദ 
മാദ്ധ്യമം അംഗീകരിച്ചുകൊണ്ട്‌ ജീവനെ നിര്‍മിക്കുന്നു. സൂക്ഷ്മമായ ശബ്ദ 
സ്ഫുരണത്തില്‍ കൂടിയല്ലാതെ ഒരു ജീവിയിലും “അഹം” ബോധം പ്രകാശി 
ക്കുന്നതല്ല. പ്രപഞ്ചാനുഭവങ്ങളുടെ മുഴുവന്‍ കേന്ദ്രം ഈ “ഞാന്‍” ബോധമാ 
ണെന്നു പറയേണ്ടതില്ലല്ലോ. അതിസൂക്ഷ്മമായ ശക്തിസ്പന്ദനംപോലും ഈ 
അഹംബോധം ഉള്‍ക്കൊണ്ടാണ്‌ ചലിക്കുന്നതെന്നോര്‍ക്കണം. ശബ്ദത്തില്‍ 
ആരംഭിച്ച “ഞാന്‍” ക്രമേണ സ്പര്‍ശരൂപരസഗന്ധങ്ങളെന്ന തന്മാത്രകളെ 
സ്വീകരിച്ചു വികസിക്കുന്നു. ഈ വികാസം പൂര്‍ത്തിയാകുന്നതോടെയാണ്‌ 
മനസ്‌ രൂപംകൊള്ളുന്നത്‌. പഞ്ച തന്മാത്രകളുള്‍പ്പെട്ടതാണ്‌ മനസെങ്കിലും 
നാമത്തിലും രൂപത്തിനും പ്രധാന്യം നല്‍കിക്കൊണ്ട്‌ അത്‌ നിരവധി സങ്ക 
ല്പങ്ങളെ സൃഷ്ടിക്കുന്നു. ആ സങ്കല്പങ്ങള്‍ക്കനുഗുണമായി സ്വന്തം ദേഹ 
മുള്‍പ്പെടെയുള്ള ബാഹ്യദൃശ്യങ്ങള്‍ കാണാറായിത്തീരുകയും ചെയ്യുന്നു. സങ്ക 
ല്പഭേദം കൊണ്ടാണ്‌ മനുഷ്യപക്ഷിമൃഗാദി വിവിധ ദേഹങ്ങള്‍ രൂപംകൊ 
ള്ളുന്നത്‌. ഓരോ ജീവിയുടെയും സങ്കല്പങ്ങള്‍ ഭിന്നങ്ങളായതുകൊണ്ട്‌ അവ 
യുടെ കാഴ്ചകളും ഭിന്നങ്ങളായിരിക്കും. സങ്കല്പത്തിനനുസരണമായി ശരീ 
രോപകരണങ്ങള്‍. അവയ്ക്കനുസരണമായി കാഴ്ചകള്‍. ഇതാണ്‌ നിയമം. 
മനുഷ്യരും മറ്റു ജന്തുക്കളും പ്രപഞ്ചത്തെ ഒരേതരത്തിലല്ല കാണുന്നതെന്ന്‌ 


ദര്‍ശനമാല 83 


ഇന്ന്‌ ജന്തുശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്‌. മനുഷ്യന്‍ തന്നെ തന്റെ 
സങ്കല്പശക്തികൊണ്ട്‌ പുതിയ ഉപകരണങ്ങളുണ്ടാക്കി അവയില്‍ക്കൂടി പ്രപ 
ഞ്ചത്തെ ദര്‍ശിച്ചാല്‍ പ്രപഞ്ചം ഇന്നത്തേതില്‍നിന്നും ഭിന്നമായിക്കാണപ്പെടു 
ന്നതാണ്‌. സങ്കല്പം പാടെ ഉപേക്ഷിച്ച സത്യനിഷ്ഠനമാര്‍ ഈ പ്രപഞ്ചത്തെ 
ത്തന്നെ അഖണ്ഡബോധവസ്തുവായി ദര്‍ശിക്കുന്നു. എന്തായാലും സങ്കല്പ 
മെങ്ങിനെയോ ദൃശ്യമങ്ങനെ. സങ്കല്പമില്ലാതെ ദൃശ്യാനുഭവം സാധ്യമേയല്ല. 
സര്‍പ്പസങ്കല്പമുള്ളയാള്‍ മാത്രമേ കയറില്‍ സര്‍പ്പത്തെക്കാണുന്നുള്ളൂ. മന 
സില്‍ സര്‍പ്പത്തെ സങ്കല്പിക്കാന്‍ കഴിയാത്തയാള്‍ക്ക്‌ ഒരിക്കലും കയറില്‍ 
സര്‍പ്പം കാണപ്പെടുകയുമില്ല. ഇനി ചിലരുടെ ഉള്ളില്‍ ഒരു വടിയുടെയോ 
ജലധാരയുടേയോ സങ്കല്പമായിരിക്കും മുന്നിട്ടുനില്ക്കുന്നത്‌. അവര്‍ കയ 
റിനെ വടിയായോ ജലധാരയായോ ഒക്കെ തെറ്റിദ്ധരിച്ചെന്നും വരും. ചിന്തി 
ക്കുന്ന ഒരാള്‍ക്ക്‌ സങ്കല്പങ്ങള്‍ക്കനുസരണമാണ്‌ ദൃശ്യദര്‍ശനമെന്ന്‌ അസ 
ന്നിഗ്ധമായി ബോധ്യപ്പെടും. ഒരു കുടുംബനാഥനെ കുടുംബാംഗങ്ങള്‍ സങ്ക 
ല്പഭേദമനുസരിച്ച്‌ അച്ഛനായും, സഹോദരനായും ഭര്‍ത്താവായും ഒക്കെക്കാ 
ണുന്നു. ആളൊന്നാണെങ്കിലും ഈ ദര്‍ശനഭേദം വരുന്നത്‌ സങ്കല്പഭേദംകൊ 
ണ്ടാണെന്നു പറയേണ്ടതില്ലല്ലോ. അതുപോലെ സുര്യസങ്കല്പം സൂര്യനെക്കാ 
ട്ടുന്നു. ചന്ദ്രസങ്കല്പം ചന്ദ്രനെയും. ഇനി മറ്റുജീവികള്‍ മറ്റു തരത്തിലാണ്‌ 
സങ്കല്പിച്ചിരിക്കുന്നതെങ്കില്‍ മനുഷ്യന്റെ സൂര്യനും ചന്ദ്രനും അവയ്ക്ക്‌ ഭിന്ന 
രൂപങ്ങളിലായിരിക്കും അനുഭവപ്പെടുക. ഇതാണ്‌ ദൃശ്യദര്‍ശനരഹസ്യം. സങ്ക 
ല്പങ്ങളെ ഉണ്ടാക്കിയും അഴിച്ചും ഇക്കാര്യം വിവിധ മണ്ഡലങ്ങളില്‍ പരീ 
ക്ഷിച്ചുറപ്പിച്ചിട്ടുള്ള ഗുരുദേവനെപ്പോലെയുള്ള ജീവന്മുക്തന്മാര്‍ക്കു ഇക്കാര്യ 
ത്തില്‍ സംശയമേയില്ല. അതുകൊണ്ടാണീ ദൃശ്യരഹസ്യം സംശയമെന്യേ 
നാലാം പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


സങ്കല്പവും മനസ്സും ഒന്നുതന്നെ 


നാമരുപപ്രവാഹമാണ്‌ മനസ്‌. അപ്പോള്‍ സങ്കല്പങ്ങളുടെ ഒന്നുമാറി 
ഒന്നുമാറിയുള്ള ആവിര്‍ഭാവമാണ്‌ മനസെന്നറിയപ്പെടുന്നത്‌. ഈ സങ്കല്പ 
ങ്ങള്‍ എവിടെ നിന്നുവരുന്നുവെന്നോ എങ്ങോട്ടുപോയി മറയുന്നുവെന്നോ 
നിശ്ചയമില്ല. എന്തിനിവയുണ്ടാകുന്നുവെന്നോ നിലനില്‍ക്കുന്നുവെന്നോ നിശ്ച 
യമില്ല. ജീവിതത്തിന്റെ സൂക്ഷ്മരുപമായ ഈ മനസിന്റെ അനിര്‍വചനീയത്വം 
തന്നെയാണ്‌ ജീവിതത്തിലാകെ കാണുന്നത്‌. അഖണ്ഡസത്യം സാക്ഷാത്ക 
രിക്കുന്നതോടെ അതിനെ മറച്ചുനിന്ന ഒരുക്രമം മാത്രമാണീ സങ്കല്പ്രപവാ 
ഹരുപത്തിലുള്ള മനസെന്നു വെളിപ്പെടും. അതുകൊണ്ടാണീ മനസിന്‌ അവി 
ദൃയെന്നും ഇരുട്ടെന്നും ഒക്കെ ഗ്രസിദ്ധിയുണ്ടായിത്തീര്‍ന്നത്‌. ഇക്കാര്യമാണ്‌ 
ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


5. സങ്കല്പമനസോഃ കശ്ചി 
ന്നഹിഭേദോ / സ്തി യന്മനഃ 
തദവിദ്യാതമഃപ്രഖ്യ- 
മിന്ദ്രജാലമിവാത്ഭുതം 


84 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാമ്യാനം - ഭാഗം 77 


സങ്കല്പമനസോഃ - സങ്കല്പത്തിനും മനസിനും തമ്മില്‍; കശ്ചിത്‌ ഭേദഃ 
- ഒരു ഭേദവും; നഹി അസ്തി - ഇല്ലതന്നെ; യത്‌ മനഃ - യാതൊന്നാണോ 
മനസെന്നറിയപ്പെടുന്നത്‌; തദ്‌ - അത്‌; അവിദ്യാതമഃപ്രഖ്യം - അവിദ്യയെന്നും 
തമസെന്നും അറിയപ്പെടുന്നതു തന്നെ; ഇന്ദ്രജാലം ഇവ - അത്‌ ഇന്ദ്രജാലം 
പോലെ; അത്ഭുതം - അത്ഭുതവുമാണ്‌. 
സങ്കല്‍പത്തിനും മനസിനും തമ്മില്‍ യാതൊരു ഭേദവുമില്ല. ഈ മന 
സുതന്നെയാണ്‌ അവിദ്യയെന്നും തമസെന്നും ഒക്കെ പ്രസിദ്ധിയാര്‍ജിച്ചിട്ടു 
ള്ളത്‌. ഇത്‌ ഇന്ദ്രജാലംപോലെ അത്ഭുതമാണ്‌. 


എന്താണ്‌ മനസ്സ്‌ 

സര്‍വശക്തിമത്തായ അഖണ്ഡബോധവസ്തുവില്‍ വെള്ളത്തില്‍ പത 
പോലെ അവിദ്യാശക്തി പൊന്തിക്കുന്ന സങ്കല്പമാണ്‌ മനസ്‌. അപാരമായ 
ബോധസമുദ്രത്തില്‍ പൊന്തുന്ന സ്വയംഭൂവാണിത്‌. സങ്കല്പമെന്ന പ്രകട രൂപം 
കണ്ടിട്ടുഹിക്കപ്പെടുന്നതാണ്‌ അവിദ്യാശക്തി. ശുദ്ധശക്തി ഒരിടത്തും പ്രത്യ 
ക്ഷവിഷയമാവുകില്ലല്ലോ. സത്യത്തിനും അസത്യത്തിനും ഇടയ്ക്ക്‌ നിരവധി 
രൂപദര്‍ശനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട്‌ ഈ മനസ്‌ ഓടിനടക്കുന്നു. അതുകൊ 
ണ്ടാണിതൊരിന്ദ്രജാലമായി കണക്കാക്കപ്പെടുന്നത്‌. പരമകാരണത്തില്‍നിന്നു 
ആദ്യമായി പ്രകടമാകുന്ന മനസ്‌ സ്വയം സങ്കല്പിച്ചു പെരുകി ജഗത്തിനെ 
സൃഷ്ടിച്ച്‌ സുഖദുഃഖങ്ങള്‍ അനുഭവിക്കുന്നു, വാസിഷ്ഠത്തില്‍ വസിഷ്ഠന്‍ 
രാമനോടു പറയുന്നതു നോക്കുക: 


മനോഹ്‌ ജഗതാം കര്‍ത്ത്യ 
മനോഹി പുരുഷഃ പരഃ 
മന്ഃക്യതം കൃതംലോക 
ന ശര?രകൃതം കൃതം 


മനസാണ്‌ ജഗത്തിന്റെ സൃഷ്ടികര്‍ത്താവ്‌. പരമപുരുഷനില്‍ കൊണ്ടെ 
ത്തിക്കുന്നതും മനസുതന്നെ. ലോകത്തില്‍ മനസ്‌ ചെയ്തതാണ്‌ ചെയ്തത്‌. 
ശരീരം ചെയ്തത്‌ ചെയ്തതല്ല. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്‌ മന 
സ്‌. അഗ്നിക്കു ചൂടെന്നപോലെ ചഞ്ചലത്വം മനോധര്‍മമാണ്‌. മനസ്‌ ചലിക്കാ 
താവുന്നതാണ്‌ അഖണ്ഡബോധസ്ഥിതി അഥവാ മോക്ഷം. മനസിന്റെ ചലന 
മാണവിദ്യ. ഈ മനസിന്‌ പ്രകടമായ എന്തെങ്കിലും രൂപമുണ്ടെങ്കില്‍ അതാണ്‌ 
സങ്കല്പം. വസിഷ്ഠന്‍ പറയുന്നതു നോക്കുക: 


സങ്കല്പമനസ?ഭിന്നേ 
നകദാചനകേചന 
അലവിദ്യാസംമ്പ്യതിശ്ചിത്തം 
മനോബന്ധോമനസ്തമഃ 


സങ്കല്പവും മനസും ഒരിക്കലും ഭിന്നമല്ല. അവിദ്യ, സംസാരം, ചിത്തം, 
ബന്ധം, തമസ്‌ എന്നൊക്കെപ്പറയുന്നത്‌ മനസുതന്നെയാണ്‌. ജഡസങ്കല്പ 


ദര്‍ശനമാല 85 


ങ്ങളെ വളര്‍ത്തി ജഡദൃശ്യങ്ങളെ പിന്തുടര്‍ന്ന്‌ ജാഡ്യം വളര്‍ത്തിയാല്‍ മന 
സിന്‌ ജഡത്വം വന്നുചേരും. തുടര്‍ന്നുള്ള ജഡാനുസന്ധാനമാണീ ജഡത്വം 
ഉണ്ടാക്കുന്നത്‌. ബോധസ്വരൂപം അനുസന്ധാനം ചെയ്ത്‌ നിരന്തരം ബോധ 
ഭാവന വളര്‍ത്തിയാല്‍ മനസ്‌ ബോധസ്വരൂപം കൈക്കൊള്ളും. തുടര്‍ന്നുള്ള 
ബോധാനുസന്ധാനമാണിതുളവാക്കുന്നത്‌. വിരക്തി വന്നാല്‍ മനസ്‌ സ്വയം 
നശിച്ച്‌ പൂര്‍ണത പ്രാപിക്കും. ആശ അധികമായാല്‍ ശരത്കാലസരിത്തു 
പോലെ നിറമില്ലാതെ അസംതൃപ്തമായുഴലും. മനസിന്റെ ഈ അത്ഭുത പ്രവാ 
ഹങ്ങളെല്ലാം പരീക്ഷിച്ചനുഭവിച്ചശേഷമാണ്‌ ഗുരുദേവന്‍ “ഇന്ദ്രജാലമിവാ 
ത്ഭുതം” എന്ന്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


പ്രാജ്ഞനും ലാകികനും 


പ്രപഞ്ചദര്‍ശനത്തിലെ അസത്യ സ്ഥിതിയാണ്‌ ഇതുവരെ ചര്‍ച്ചചെ 
യ്തത്‌. സത്യം കണ്ടുണര്‍ന്നയാള്‍ക്ക്‌ പ്രപഞ്ചം ഇല്ലാതായിത്തീരുന്നു. 
ഇതിന്റെ അര്‍ഥം ഒരു ജീവന്മുക്തന്‍ ലോകകാര്യങ്ങളിലേര്‍പ്പെടുമ്പോള്‍ 
സൂര്യചന്ദ്രാദി പ്രപഞ്ചഘടകങ്ങളെയൊന്നും കാണുന്നില്ലെന്നാണോ? പ്രപ 
ഞ്ചഘടകങ്ങളെ പ്രത്യേകം പ്രത്യേകം കാണുന്നുണ്ടെങ്കില്‍ പിന്നെ ജീവന്മു 
ക്തനും ലാകികനും തമ്മില്‍ എന്താണ്‌ ഭേദം? ഈ ചോദ്യങ്ങള്‍ക്ക്‌ വ്യക്ത 
മായ ഉത്തരം നല്‍കുകയാണ്‌ ഗുരുദേവന്‍ അസത്യദര്‍ശനത്തിലെ ആറാം 
പദ്യത്തില്‍. 


6. മരീചികാവത്‌ പ്രാജ്ഞസ്യ 
ജഗദാത്മനി ഭാസതേ 
ബാലസ്യ സത്യമിതി ച 
പ്രതിബിംബമിവ ഭ്രമാത്‌. 
പ്രാജ്ഞസ്യ - ജീവന്മുക്തന്‍; ആത്മനി - ബോധസ്വരുപമായ ആത്മാ 
വില്‍; മരീചികാവത്‌ - മരുഭൂമിയില്‍ കാനല്‍ജലം പോലെ; ജഗത്‌ - പ്രപഞ്ചം; 
ഭാസതേ - തോന്നുന്നുണ്ടാവും; ബാലസ്യം - കുട്ടിക്ക്‌; പ്രതിബിംബമിവ - 
പ്രതിച്ഛായയെന്നപോലെ; ഭ്രമാത്‌ - ശ്രമം നിമിത്തം; സത്യം ഇതി ച - സത്യ 
മാണെന്നും തോന്നുന്നുണ്ടാവും. 
ജീവന്മുക്തന്‌ ബോധസ്വരൂപമായ ആത്മാവില്‍ മരുഭൂമിയില്‍ കാനല്‍ജ 
ലമെന്നപോലെ പ്രപഞ്ചം തോന്നുന്നുണ്ടാവും. കുട്ടിക്ക്‌ പ്രതിച്ഛായ സത്യമെന്നു 
തോന്നുന്നതുപോലെ അജ്ഞനായ ലൌാകികന്‍ ഭ്രമം നിമിത്തം പ്രപഞ്ചം സത്യ 
മെന്നും തോന്നുന്നുണ്ടാവും. 


ജീവന്മുക്തനും പ്രപഞ്ചവും 

ജീവന്മുക്തി നേടിയാലും ലോകകാര്യങ്ങളിലേര്‍പ്പെടുമ്പോള്‍ പ്രപഞ്ച 
ത്തിന്റെ തോന്നല്‍ ഉണ്ടായിരിക്കും. ജഡമായ ശരീരവും ഇന്ദ്രിയങ്ങളുമാ 
ണല്ലോ പ്രപഞ്ചത്തിന്റെ തോന്നലുളവാക്കുന്ന ഉപകരണങ്ങള്‍. ഉപകരണ 
ങ്ങള്‍ ഉണ്ടായിരിക്കുന്നിടത്തോളം കാഴ്ച തുടരുമല്ലോ. പച്ചക്കണ്ണാടി 


86 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സത്മുരീണധ്യാഷ്യാനം - ഭാഗം I 


യില്‍ക്കൂടി പ്രപഞ്ചത്തെക്കാണുന്ന ഒരാള്‍ക്ക്‌ കണ്ണാടി വച്ചിരിക്കുന്നിട 
ത്തോളം അങ്ങനെ കണ്ടല്ലേ പറ്റു. പക്ഷേ ജീവന്മുക്തന്‍ പ്രപഞ്ചം ഉണ്ടെന്നു 
തോന്നുന്നതുകൊണ്ട്‌ ഒരു ഹാനിയും വരാനില്ല. ബോധസ്വരുപമായ ആത്മാ 
വാണ്‌ സത്യമെന്നും അതില്‍ മരുഭൂമിയില്‍ കാനല്‍ജലം പോലെ വസ്തുഭേ 
ദമില്ലാതെ തോന്നുന്ന കാഴ്ച മാത്രമാണ്‌ പ്രപഞ്ചമെന്നും അദ്ദേഹത്തിനറി 
യാം. മരുഭൂമിയെ അടുത്തുചെന്ന്‌ പരിശോധിച്ച്‌ അതില്‍ ഒരു തുള്ളി വെള്ളം 
പോലും ഇല്ലെന്നറിഞ്ഞയാളായാലും അല്പം അകന്നുനിന്നു നോക്കിയാല്‍ 
അവിടെ നട്ടുച്ചയ്ക്ക്‌ വെള്ളം അലയടിക്കുന്നതായിക്കണ്ടെന്നുവരാം. പക്ഷേ 
അദ്ദേഹത്തിന്‌ അതുകൊണ്ട്‌ ഒരു ഹാനിയും വരാനില്ല. ആ വെള്ളം കുടി 
ക്കാന്‍ അദ്ദേഹം ഒരിക്കലും ഓടിയടുക്കുകയില്ല. നേരെമറിച്ച്‌ മാന്‍പേടകള്‍ 
ദാഹിച്ചു വലഞ്ഞ്‌ കാനല്‍ജലം കുടിക്കാന്‍ ഓടിയടുക്കുന്നു. ഒടുവില്‍ ഒരു 
തുള്ളി വെള്ളംപോലും കുടിക്കാന്‍ കിട്ടാതെ മരുഭൂമിയില്‍ മരിച്ചുവീഴുന്നു. 
കാനല്‍ജലം കുടിക്കാനോടുന്ന മൃഗങ്ങളെപ്പോലെയാണ്‌ സുഖത്തിനും 
ശാന്തിക്കും വേണ്ടി പ്രപഞ്ചത്തിന്റെ പിന്നാലെ ഓടുന്ന ലാകികന്മാര്‍. നേരെ 
മറിച്ച്‌ വെള്ളം കാണുന്നുണ്ടെങ്കിലും മരുഭൂമിയുടെ രഹസ്യമറിഞ്ഞു നില്ക്കു 
ന്നയാളിനെപ്പോലെയാണ്‌ ജീവന്മുക്തന്‍. ദാഹംകൊണ്ടു മരണത്തിന്റെ 
വക്കിലെത്തിയാലും അറിവുള്ളവര്‍ കാനല്‍ ജലത്തിന്റെ പിന്നാലെ പാഞ്ഞു 
ചെല്ലാറില്ല. അതുപോലെ ജീവന്മുക്തന്‍ സുഖത്തിനുവേണ്ടി ഒരിക്കലും 
സ്വയം ജീര്‍ണിച്ചുകൊണ്ടിരിക്കുന്ന ജഡങ്ങളുടെ പിന്നാലെ കൂടുകയില്ല. 
ഇതാണ്‌ ലകികന്റെയും ജീവന്മുക്തന്റെയും പ്രപഞ്ചദര്‍ശനത്തിലുള്ള 
വ്യത്യാസം. 

ഇക്കാര്യം ഗുരുദേവന്‍തന്നെ അദ്ദൈതദീപികയില്‍ എത്ര സുന്ദരമായി 
വിവരിച്ചിരിക്കുന്നുവെന്നുനോക്കുക: 


സത്യത്തിലില്ലയുലകം സകലം വിവേക 

വിദ്ധന്തമായ പിദകും വിലസുന്നു മുരീപോല്‍ 

നിസ്തര്‍ക്കമായ്‌ മരുവിലില്ലിഹ നീരമമന്നു 

സിദ്ധിക്കിലും വിലസീടുന്നതു മുന്‍്രകാരം അദ്ദ. 70 


സത്യസ്വരൂപത്തില്‍ പ്രപഞ്ചം ഇല്ലേയില്ല. സത്യസാക്ഷാത്ക്കാരത്തോടെ 
മുന്‍പ്‌ പ്രപഞ്ചമായിക്കണ്ടിരുന്നതെല്ലാം അഴിഞ്ഞു നഷ്ടമാകും. എങ്കിലും 
ശരീരമുള്ളിടത്തോളം അതു പഴയപോലെ തോന്നിക്കൊണ്ടിരിക്കും. മരുഭൂമി 
യില്‍ ഒരു തുള്ളി വെള്ളംപോലുമില്ലെന്ന്‌ സംശയരഹിതമായി ധരിക്കാന്‍ കഴി 
ഞ്ഞാലും നട്ടുച്ചയ്ക്കുനോക്കിയാല്‍ വെള്ളം അലയടിക്കുന്നതായിക്കാണുന്നു 
ണ്ടാവും. ജീവന്മുക്തന്റെ ഈ അനുഭവരഹസ്യമാണ്‌ ഗുരുദേവന്‍ ആറാം പദ്യ 
ത്തിന്റെ പൂര്‍വ്വാര്‍ദ്ധംകൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


കുട്ടിയെപ്പോലെയാണ്‌ ലരകികന്‍ 


ഒരു കൊച്ചുകുട്ടി കണ്ണാടിയില്‍ തന്റെ പ്രതിരൂപമോ പുറമെ തന്റെ 
നിഴലോ കണ്ടാല്‍ അതു സത്യമെന്നുകരുതി അതിനെപിടിക്കാന്‍ ബഹളം 


ദര്‍ശനമാല 87 





കൂട്ടും. പിടിക്കാന്‍ സാദ്ധ്യമാവുകയില്ലെന്നു മാത്രമല്ല കണ്ണാടി പൊട്ടിത്തക 
രുകയോ കാല്‍വഴുതിവീഴുകയോ ഒക്കെ ആയിരിക്കും ഫലം. ഒരു ലാകി 
കന്‍ അതുപോലെ സ്വന്തം ആത്മാവായി വര്‍ത്തിക്കുന്ന സത്യസ്വരൂപത്തെ 
വെറും നിഴലുകളായ ജഡങ്ങളെയാണ്‌ സത്യമായിക്കാണുന്നത്‌. എന്നിട്ട്‌ 
അഖണ്ഡാനന്ദസ്വരൂപമായ ആത്മാവിനെ കൈവെടിഞ്ഞിട്ട്‌ ജീര്‍ണ്ണിച്ചുമറ 
യുന്ന ജഡങ്ങളുടെ പിന്നാലെ സുഖത്തിനായി പറ്റിക്കൂടുകയും ചെയ്യുന്നു. 
ഒടുവില്‍ കാര്യമായ സുഖമൊന്നും ലഭിക്കാതെ മൃത്യുവ്രക്തത്തില്‍ പതി 
ക്കാനും ഇടവരുന്നു. വിചാരം ചെയ്യാന്‍ കഴിവില്ലാത്ത അജ്ഞനായ ഈ ലാകി 
കന്‍ ജീവന്മുക്തന്റെ കാഴ്ചയില്‍ ഒരു കുട്ടിയെപ്പോലെയാണ്‌. അയാള്‍ സത്യ 
മറിയാതെ ശ്രമിക്കുന്നു. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ ആറാം പദ്യത്തിന്റെ ഉത്ത 
രാര്‍ദ്ധത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ആത്മ പരിണാമമല്ല ്രപഞ്ചം 


അഖണണ്‍്ഡബോധസ്വരൂപമായ സത്യത്തെ ശുദ്ധരൂപത്തില്‍ സാക്ഷാത്ക്ക 
രിക്കുന്ന ആളാണ്‌ ജീവന്മുക്തന്‍. സാക്ഷാത്ക്കാരത്തോടുകൂടി പ്രപഞ്ചം മരു 
ഭൂമിയിലെ കാനല്‍ജലം പോലെ ഇല്ലാത്തതാണെന്നും തെളിയുന്നു. പ്രപഞ്ചം 
ബ്രഹ്മപരിണാമമല്ല എന്നുള്ളതിന്‌ ഈ അനുഭവവും തെളിവാണ്‌. പ്രപഞ്ച 
നാമരൂപങ്ങള്‍ തിരോഭവിക്കാതെതന്നെ അവയില്ലാത്തതാണെന്നനുഭവിക്കണ 
മെങ്കില്‍ നാമരൂപങ്ങള്‍ വസ്തുവിലെ വിവര്‍ത്തങ്ങളായിരുന്നാലേ പറ്റു. മരു 
ഭൂമിയെ നല്ലവണ്ണം ധരിച്ചുകഴിഞ്ഞാല്‍ അവിടെക്കാണപ്പെടുന്ന വെള്ളം ഇല്ലാ 
ത്തതാണെന്നനുഭവിക്കാന്‍ കഴിയുന്നത്‌ വെള്ളം കേവലം മരുഭൂമിയിലെ 
വിവര്‍ത്തമായതുകൊണ്ടാണ്‌. വാസ്തവത്തില്‍ മരുഭൂമി വെള്ളമായി പരിണ 
മിച്ചിരിക്കുകയാണെന്നു വന്നാല്‍ കാരണത്തെയറിഞ്ഞാലും കാര്യം ഇല്ലെന്ന 
നുഭവിക്കാന്‍ പറ്റുകില്ലല്ലോ. ഈ അനുഭവരഹസ്യമാണ്‌ ഗുരുദേവന്‍ ഏഴാം 
പദ്യത്തില്‍ ചര്‍ച്ചചെയ്തിരിക്കുന്നത്‌: 


7. ആത്മാന ക്ഷീരവദ്യാതി 
രൂപാന്തരമതോ ./ ഖിലം; 
വിവര്‍ത്തമിന്ദ്രജാലേന 
വിദ്യതേ നിര്‍മ്മിതം യഥാ. 


അതഃ - അതുകൊണ്ട്‌, അതായത്‌ ജീവന്മുക്തന്‍ പ്രപഞ്ചം കാനല്‍ജലം 
പോലെയാണെന്നനുഭവിക്കാന്‍ കഴിയുന്നതുകൊണ്ട്‌; ആത്മാ - ബ്രഹ്മം; ക്ഷീര 
വത്‌ - പാലില്‍ നിന്നും തൈരുണ്ടാകുന്നതുപോലെ; രൂപാന്തരം - രൂപപരി 
ണാമം; ന യാതി - പ്രാപിക്കുകയല്ല ചെയ്യുന്നത്‌; ഇന്ദ്രജാലേന നിര്‍മ്മിതം - 
ഇന്ദ്രജാലവിദ്യകൊണ്ട്‌ നിര്‍മ്മിക്കപ്പെടുന്ന വസ്തു; യഥാവിദ്യതേ - എങ്ങിനെ 
കാണപ്പെടുന്നുവോ അതുപോലെ; അഖിലം - എല്ലാം; വിവര്‍ത്തം - വിവര്‍ത്ത 
മത്രേ. 


അതുകൊണ്ട്‌ പാലില്‍നിന്നു തൈരുണ്ടാകുന്നതുപോലെ ആത്മാവ്‌ പ്രപ 
ഞ്ചമായി പരിണമിച്ചിരിക്കുകയല്ല. ഇന്ദ്രജാലവിദ്യകൊണ്ടു നിര്‍മ്മിക്കപ്പെടുന്ന 


88 (ശാനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം ॥ 


പദാര്‍ത്ഥങ്ങള്‍കാണപ്പെടുന്നുണ്ടല്ലോ. അതുപോലെ പ്രപഞ്ചമെല്ലാം ആത്മാ 
വില്‍ വിവര്‍ത്തമാണെന്നറിയേണ്ടതാണ്‌. 


എന്താണു വിവര്‍ത്തം? 


വികാരം, വിവര്‍ത്തം ഇങ്ങനെ രണ്ടുവിധമാണ്‌ കാരണത്തില്‍ നിന്നും 
കാര്യംസംഭവിക്കുന്നത്‌. കാരണം തല്‍ക്കാലമുപേക്ഷിച്ച്‌ മറ്റൊരു രൂപം 
കൈക്കൊള്ളുന്നതാണ്‌ വികാരം. അതായത്‌ കാരണം തന്നെ കാര്യമായി 
രൂപാന്തരപ്പെടുന്നതാണ്‌ വികാരം. നേരെമറിച്ച്‌ കാരണത്തിനൊരു വികാ 
രവും ചലനവും സംഭവിക്കാതെ കാര്യത്തിന്റെ തോന്നലുണ്ടാകുന്നതാണ്‌ 
വിവര്‍ത്തം. കാരണം കാരണരുപത്തില്‍ വര്‍ത്തിക്കവേ തന്നെ കാര്യത്തിന്റെ 
വെറും കാഴ്ച സംഭവിക്കുന്നതാണ്‌ വിവര്‍ത്തം. വിത്തില്‍ വൃക്ഷവും 
പാലില്‍ തൈരുമുണ്ടാകുന്നതു പരിണാമം. കയറില്‍ സര്‍പ്പവും മരുഭൂമിയില്‍ 
കാനല്‍ ജലവും കാണപ്പെടുന്നതു വിവര്‍ത്തം. ഇതുപോലെ ജഗദീശ്വരങ്കല്‍ 
പ്രപഞ്ചം അനുഭവപ്പെടുന്നത്‌ വിവര്‍ത്തമാണ്‌. പ്രപഞ്ചം ഇനി ഇങ്ങനെ 
എത്ര തവണ ഉണ്ടായി മറഞ്ഞാലും ജഗദീശ്വരരൂപത്തിന്‍ വികാരമോ ചല 
നമോ സംഭവിക്കാതെ അതങ്ങനെ അഖണ്ഡമായി വിലസും. അതുകൊണ്ടാ 
ണല്ലോ ഏതു ജീവനും എപ്പോഴും അങ്ങോട്ടു ചെന്ന്‌ അതു സാക്ഷാത്കരി 
ക്കാന്‍ കഴിയുന്നത്‌. ആത്മാവ്‌ പ്രപഞ്ചമായി രൂപം മാറിപ്പോയി എന്നു 
വന്നാല്‍ ആര്‍ക്കും എപ്പോഴും അതിനെ അഖണ്ഡമായി കണ്ടെത്താന്‍ കഴി 
യാതെ പോകും. അത്യന്തനശ്വരവും ദുഃഖ്രപദവുമായ ജീവിതത്തിന്‌ പ്രാപ്യ 
മായി അമൃതസ്വരൂപമായ ആത്മാവ്‌ അഖണ്ഡമായി വിലസുന്നുണ്ടെന്നു 
ള്ളതു മാത്രമാണ്‌ ഒരേ ഒരാശ്വാസം. അല്ലെങ്കില്‍ മിന്നല്‍പിണര്‍പോലെ 
പൊന്തിമറിയുന്ന ജന്തുജീവിതത്തിന്‌ എന്തു വിലയാണ്‌ കല്പിക്കാവുന്നത്‌. 
അതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ താനനുഭവിച്ചറിഞ്ഞ അഖണ്ഡസത്യത്തെ 
കാട്ടിത്തരാനായി “ആത്മാവില്‍ പ്രപഞ്ചം വിവര്‍ത്തമാണ്‌' എന്നു പ്രഖ്യാപി 
ചിരിക്കുന്നത്‌. 


വിവര്‍ത്തം അനുഭവിക്കാന്‍ പറ്റുമോ? 


വസ്തുസത്തയില്ലാത്ത കാഴ്ചയാണ്‌ വിവര്‍ത്തം. അപ്പോള്‍ അതനുഭ 
വിക്കാന്‍ പറ്റുമോ? കാനല്‍ജലം കുടിക്കാന്‍ പറ്റുകയില്ലല്ലോ. ശരിയാണ്‌. 
കാനല്‍ജലം കുടിക്കാന്‍ പറ്റുകയില്ല. പക്ഷെ വെള്ളമുണ്ടെന്നു ഭരമിപ്പിച്ച്‌ ദാഹി 
ക്കുന്നവരെ അതു പിന്നാലെ ഓടിക്കും. അതും ഒരനുഭവമാണല്ലോ. കയറിലെ 
പാമ്പ്‌ കടിക്കുകയില്ല. പക്ഷെ കടിക്കാതെതന്നെ അത്‌ മരണംവരെ ഉളവാ 
ക്കിയെന്നു വരാം. വിവര്‍ത്തം അനുഭവിക്കാന്‍ പറ്റുമോയെന്ന ചോദ്യ 
ത്തിനുത്തരമായിട്ടാണ്‌ ഗുരുദേവന്‍ ഇന്ദ്രജാല ദൃഷ്ടാന്തം എടുത്തുകാണി 
ച്ചിരിക്കുന്നത്‌. ഐന്ദ്രജാലികന്‍ യുദ്ധം പ്രദര്‍ശിപ്പിക്കുന്നു. സാക്ഷാത്‌ യുദ്ധം 
നടക്കുന്നതായിട്ടാണ്‌ കണ്ടുനില്‍ക്കുന്നവര്‍ക്കനുഭവം. വാസ്തവത്തില്‍ അത്‌ 
കേവലം ഐന്ദ്രജാലികന്റെ ശക്തിപ്രകടനമാണ്‌. ഐന്ദ്രജാലികന്റെ യുദ്ധം 
കണ്ട്‌ എത്രപേരാണ്‌ നിലവിളിച്ചോടുന്നത്‌. ഈ യുദ്ധപ്രകടനത്തില്‍ ഐന്ദ്ര 


ദര്‍ശനമാല 89 


ജാലികന്‍ നിര്‍ഭയനായി നില്ക്കുകയാണെന്നുമോര്‍ക്കണം. ഇതിന്ദ്ജരാലമാ 
ണെന്നറിയാവുന്നവരാരും ഭയപ്പെടുകയില്ല. പ്രപഞ്ചത്തിന്റെ കഥയുമിതുതന്നെ. 
വിവര്‍ത്തമാണെങ്കിലും പ്രപഞ്ചം അനുഭവിക്കാന്‍ ഒരു വിഷമവുമില്ല. എന്നാ 
ല്‍ ഇതിലെ എന്ദ്രജാലികനെയും ഇന്ദ്രജാലസ്വഭാവത്തെയും അറിയുന്നവര്‍ക്ക്‌ 
അറിഞ്ഞുകൊണ്ടിന്ദ്രജാലവിദ്യ കാണുന്നതുപോലെ രസമാസ്വദിച്ചുകൊണ്ടി 
തനുഭവിക്കാമെന്ന വ്യത്യാസമേയുള്ളൂ. ഈ ജീവിതരഹസ്യം വെളിപ്പെടുത്തി 
ത്തരാനാണ്‌ ഗുരുദേവന്‍ “ഇന്ദ്രരാലംപോലെയാണ്‌ പ്രപഞ്ചം” എന്നു പ്രസ്താ 
വിച്ചിരിക്കുന്നത്‌. 


മായയും മായാവിയും 


ഇന്ദ്രരാലംപോലെ ആത്മവിവര്‍ത്തമാണ്‌ പ്രപഞ്ചം. ഇന്ദ്രജാലത്തില്‍ 
പ്രകടിത പദാര്‍ഥങ്ങളൊക്കെ ഐന്ദ്രജാലികന്റെ ശക്തിയുളവാക്കുന്ന വെറും 
കാഴ്ചകളാണ്‌. ശക്തിയോ ഐന്ദ്രജാലികനില്‍നിന്നും ഭിന്നമല്ലതാനും. 
അപ്പോള്‍ വാസ്തവത്തിലുള്ളത്‌ ഐന്ദ്രജാലികന്‍ മാത്രം. അതുപോലെ 
പ്രപഞ്ച വിവര്‍ത്തം ്രഹ്മശക്തിയായ മായയുടെ പ്രകടനമാണ്‌. മായയോ; 
മായാവിയായ ബ്രഹ്മത്തില്‍നിന്നും ഭിന്നമേയല്ല. അപ്പോള്‍ വാസ്തവത്തില്‍ 
ഉള്ളത്‌ ബ്രഹ്മം മാത്രം. ഈ വസ്തു രഹസ്യമാണ്‌ ഗുരുദേവന്‍ എട്ടാം പദ്യ 
ത്തില്‍ വിവരിക്കുന്നത്‌ 


8. മായൈവ ജഗതാമാദി- 
കാരണം നിര്‍മ്മിതം തയാ 
സര്‍വം ഹി മായിനോ നാന്യ- 
ദസത്യം സിദ്ധിജാലവത്‌. 


ജഗതാം - ജഗത്തിന്റെ മുഴുവന്‍; ആദികാരണം - ആരംഭത്തിലുള്ള 
കാരണം; മായാ ഏവ - മായാശക്തിതന്നെയാണ്‌; തയാ - അവളാല്‍; നിര്‍മിതം 
സര്‍വം - സൃഷ്ടിക്കപ്പെട്ട എല്ലാം; സിദ്ധി ജാലവത്‌ - ഒരു യോഗിയുടെ സിദ്ധി 
സമൂഹമെന്നപോലെ; അസത്യം - ഇല്ലാത്തതാണ്‌; മായിന: അന്യത്ന - മായാ 
വില്‍നിന്നും ഭിന്നമല്ല. 
ജഗത്തിന്റെ മുഴുവന്‍ ആരംഭത്തിലുള്ള കാരണം മായാ ശക്തിത 
ന്നെയാണ്‌. അവളാല്‍ സൃഷ്ടിക്കപ്പെട്ട എല്ലാം ഒരു യോഗിയുടെ സിദ്ധിസമൂ 
ഹമെന്നപോലെ ഇല്ലാത്തതാണ്‌. മായാവിയില്‍നിന്നും ഭിന്നമല്ല. 


ആദികാരണം മായ 


ബ്രഹ്മശക്തിയാണ്‌ മായ. മായാസ്വരൂപം നാലം ദര്‍ശനത്തില്‍ നാം വിശ 
രമായി ചര്‍ച്ച ചെയ്യുന്നതാണ്‌. മായ ആദികാരണമാണെന്നു പറഞ്ഞാല്‍ ജഡ 
കാരണമെന്നാണര്‍ഥം. പ്രപഞ്ചം ചേതന ജഡങ്ങളുടെ സങ്കലനമാണല്ലോ. 
പ്രപഞ്ചത്തിന്റെ ചേതന കാരണം ബ്രഹ്മവും ജഡകാരണം മായയുമാണ്‌. കുശ 
വന്‍ മണ്ണുകൊണ്ടു പാത്രങ്ങളുണ്ടാക്കുന്നതുപോലെ ആത്മാവ്‌ മായയെ ആശ്ര 
യിച്ചാണ്‌ പ്രപഞ്ചനിര്‍മിതി നടത്തുന്നത്‌. മണ്ണ്‌ കുശവനില്‍ നിന്നും ഭിന്നമായ 


90 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്മുരീണധ്യാഖ്യാനം - ഭാഗം // 


പദാര്‍ഥമാണ്‌. മായ ബ്രഹ്മത്തിന്റെ സ്വന്തം ശക്തിയാണ്‌ എന്ന വ്യത്യാസമേ 
ഇവിടെയുള്ളൂ. സ്വയം അഖണ്ഡാനന്ദമ്വരുപിയായി അദ്വയമായി വിലസുന്ന 
ബ്രഹ്മത്തില്‍ വിവിധ രൂപത്തിലുള്ള പ്രപഞ്ച ഘടകങ്ങളുടെ കാഴ്ചയെ വിവ 
രിക്കാന്‍ മായയെ അംഗീകരിക്കാതെ സാധ്യമേയല്ല. പരമകാരണം ജനനമര 
ണങ്ങളറ്റതേ ആയിരിക്കൂ എന്നു നാം മുമ്പ്‌ ചര്‍ച്ച ചെയ്തിട്ടുണ്ടല്ലോ. ജനനമ 
രണങ്ങളറ്റ വസ്തുവില്‍ ജനന മരണങ്ങളോടുകൂടിയ പദാര്‍ഥങ്ങള്‍ കാണ 
പ്പെടണമെങ്കില്‍ മായകൊണ്ടേ സാധ്യമാവൂ. അജമായത്‌ സ്വയം മറ്റു പദാര്‍ഥ 
ങ്ങളായി ജനിച്ചു മരിക്കുന്നുവെന്നുവന്നാല്‍ മരണമില്ലാത്തത്‌ മരണത്തോടു 
കൂടിയതായിത്തീരുന്നു എന്നു പറയേണ്ടിവരും. ജനിക്കാത്തത്‌ ജനിക്കുന്നു 
എന്നും മരിക്കാത്ത്‌ മരിക്കുന്നു എന്നും പറയുന്നത്‌ പരസ്പര വിരുദ്ധമല്ലേ? 
അമൃതം ഒരിക്കലും മര്‍ത്യമോ മര്‍ത്യം ഒരിക്കലും അമൃതമോ ആയിത്തീരു 
ന്നതല്ല. അതുകൊണ്ട്‌ മായയെ അംഗീകരിക്കാതെ സത്യവസ്തുവില്‍ അസ 
തൃദര്‍ശനങ്ങളുടെ ആവിര്‍ഭാവതിരോഭാവങ്ങള്‍ ചര്‍ച്ച ചെയ്യാനേ സാധ്യമല്ല. 
അതുകൊണ്ടാണ്‌ “ജഗത്തിന്റെ ആദികാരണം മായതന്നെയാണെന്നു ഗുരു 
ദേവന്‍” പ്രഖ്യാപിച്ചിരിക്കുന്നതും. 


മായാനിര്‍മിതമെല്ലാം അസത്യം 


ഒരു യോഗി തന്റെ സാധനാനുഷ്ഠാനങ്ങള്‍ തുടരുന്നതോടെ മനസ്സേ 
കാഗ്രപ്പെട്ട്‌ പ്രാണ സാക്ഷാത്കാരത്തിലെത്തിച്ചേരുന്നു. ഈ ദശയില്‍ 
വിശ്വത്തെ മുഴുവന്‍ ഉണ്ടാക്കി നിലനിറുത്തുന്ന പ്രാണനാണ്‌ താന്‍ എന്നത്രേ 
യോഗിയുടെ സാക്ഷാത്കാരം. പ്രാണന്‍ മായയുടെ ആദ്യത്തെ പ്രകട രൂപ 
മായതുകൊണ്ടുതന്നെ ഇതു മായാമണ്ഡലമാണ്‌. ഈ സാക്ഷാത്കാരസ്ഥി 
തിയിലാണ്‌ ഒരു യോഗിക്ക്‌ അത്ഭുതസിദ്ധികള്‍ വന്നുചേരുന്നത്‌. ഇവയില്‍ 
ശ്രമിച്ചു പോയാല്‍ സത്യം കാണാന്‍ പറ്റാതെ യോഗി പതിക്കാനിട വരുന്നു. 
അതോടെ തല്ക്കാലത്തേയ്ക്കുണ്ടായ ശക്തി പ്രകടനരുപത്തിലുള്ള സിദ്ധി 
കളും നഷ്ടമാകും. ഇക്കാരണത്താല്‍ത്തന്നെ സിദ്ധികള്‍ അസത്യങ്ങളാ 
ണെന്നു തെളിയുന്നു. പല സിദ്ധികളും തനിക്ക്‌ സ്വായത്തമായിരുന്നിട്ടും അവ 
യില്‍ ശ്രമിക്കാതെ വലിച്ചെറിഞ്ഞയാളാണ്‌ ഗുരുദേവന്‍. അദ്ദേഹമാണ്‌ പ്രഖ്യാ 
പിക്കുന്നത്‌ ഒരു യോഗിയുടെ സിദ്ധിജാലമെന്നപോലെ മായനിര്‍മിത ഗ്രപ 
ഞ്ചങ്ങള്‍ അസത്യമാണെന്ന്‌. 


മായാവി സത്യം 


മായാവിമാത്രം സത്യം. ഇന്ദ്രജാല പ്രകടനം അവസാനിച്ചു കഴിഞ്ഞാല്‍ 
ഐന്ദ്രജാലികനെ കാണാന്‍ കഴിയും. അപ്പോഴേ കളിയുടെ രഹസ്യം വെളി 
പ്പെടു. കളിക്കാരന്‍ മാത്രമാണ്‌ സത്യം. കളി മുഴുവന്‍ കേവലം അദ്ദേഹത്തിന്റെ 
ശക്തിപ്രകടനമായിരുന്നു. പ്രകടനം തീര്‍ന്നപ്പോള്‍ ശക്തിയും ശക്തനില്‍ ലയി 
ച്ചുകാണാതായി. ശക്തന്‍മാത്രം ശേഷിച്ചു. അതുപോലെ പ്രപഞ്ച ഭ്രമം അട 
ങ്ങിയാല്‍ മായ മാറും. മായാവി കാണാറാകും. ഈ മായാവിയെക്കണ്ടു തെളി 
ഞ്ഞുകൊണ്ടാണ്‌ ഗുരുദേവന്‍ മായാവില്‍നിന്നും ഭിന്നമായൊന്നുമില്ല എന്ന്‌ 


ദര്‍ശനമാല 91 


പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. ഈ അനുഭവം തന്നെ ദൈവദശകത്തില്‍ എത്ര സുന്ദ 
രമായി പാടിയിരിക്കുന്നു എന്നു നോക്കുക: 


നീയല്ലോ മായയും മായാ- 

വിയും മായാവിനോദനും 

നീയല്ലോ മായയേ നീക്ക? 

സ്തായുജ്യം നല്കുമാര്യനും ദവ.ദ. 6 


അല്ലയോ ഭഗവന്‍, മായയും മായാവിയും മായാവിനോദനും അങ്ങു 
തന്നെ. മായാമറ മാറ്റി മോക്ഷമരുളുന്നയാളും അവിടുന്നുതന്നെ. 


സതൃദര്‍ശിയും അസതൃദര്‍ശിയും 


അസത്യം വിവിധ വീക്ഷണമണ്ഡലങ്ങളില്‍ എങ്ങനെയാണ്‌ ദര്‍ശിക്ക 
പ്പെടുന്നതെന്ന്‌ വിവരിക്കുകയായിരുന്നു ഇതുവരെ. വിവിധ ദൃഷ്ടാന്തങ്ങളി 
ലൂടെയാണ്‌ ഇക്കാര്യം സ്പഷ്ടമാക്കിത്തന്നത്‌. അദ്യയസത്യത്തെ കാട്ടിത്തന്ന്‌ 
അസത്യദര്‍ശനം ഉപസംഹരിക്കാനുള്ള പശ്ചാത്തലമൊരുക്കിക്കൊണ്ട്‌ 
ഒന്‍പതാം പദ്യത്തില്‍ വീണ്ടും ദൃഷ്ടാന്തം വഴി സത്യദര്‍ശിയെയും അസത്യ 
ദര്‍ശിയെയും വേര്‍തിരിച്ചു കാണിക്കുകയാണ്‌ ഗുരുദേവന്‍: 


9. വിഭാതി വിശ്വം വൃദ്ധസ്യ 
വിയദ്വനമിവാത്മനി 
അസത്യം പുത്രികാരൂപം 
ബാലസ്യേവ വിപര്യയം. 


വൃദ്ധസ്യ - സത്യം കാണുന്നയാള്‍ക്ക്‌; വിശ്വം - പ്രപഞ്ചം; ആത്മനി - 
ആത്മാവില്‍; വിയദ്വനമിവ - ആകാശത്തിലെ കാടുപോലെ; വിഭാതി - പ്രകാ 
ശിക്കുന്നു; അസത്യം പുത്രികാരൂപം - അസത്യമായ പാവ; ബാലസ്യ - 
കുട്ടിക്ക്‌; വിപര്യയം ഇവ - സത്യമെന്നപോലെയും തോന്നുന്നു. 
സത്യം കാണുന്നയാള്‍ക്ക്‌ പ്രപഞ്ചം ആത്മാവില്‍ ആകാശത്തിലെ കാടു 
പോലെ പ്രകാശിക്കുന്നു. അസത്യമായ പാവ കുട്ടിക്കു സത്യമെന്നപോലെയും 
തോന്നുന്നു. 


കുട്ടിയുടെ സത്യം വൃദ്ധനസത്യം 

സാധനാനുഷ്ഠാനങ്ങളില്‍കൂടി അനുഭവിച്ചറിയാന്‍ കഴിയാത്ത 
യാതൊന്നും വേദാന്തിക്കു പറയാനില്ല. അനുഭവിച്ചറിഞ്ഞുപോയതുകൊ 
ണ്ടാണ്‌ അദ്വൈത വേദാന്തികളുടെ വാക്കില്‍ സംശയത്തിന്റെ കണികപോലും 
ഇല്ലാത്തത്‌. ദര്‍ശനമാല അനുഭവത്തിനത്യന്തം പ്രാധാന്യം നല്‍കിക്കൊണ്ടുള്ള 
ഒരു കൃതിയാണ്‌. ലാകികന്‍ പ്രപഞ്ചം സത്യമാണ്‌. ഒരു കുട്ടിക്ക്‌ പാവ സ്വന്തം 
പുത്രിയാണ്‌. അതിനെ കളിപ്പിക്കും, തൊട്ടിലാട്ടും, ആഹാരം കൊടുക്കും. 
കുട്ടിയുടെ ഈ ഉപചാരം കണ്ട്‌ വൃദ്ധനായ പിതാവ്‌ നോക്കിനിന്നു രസിക്കും. 
അതുപോലെ ലാകികന്‍ പ്രപഞ്ചപദാര്‍ഥങ്ങള്‍ സുഖത്തിനായി ശേഖരിച്ചു 


92 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സദ്ധുര്ണധ്യാഷ്യാനം - ഭാഗം ॥ 


വയ്ക്കുകയും അവയെ താലോലിക്കുകയും ചെയ്യുമ്പോള്‍ സത്യദര്‍ശി അതു 
കണ്ട്‌ മന്ദസ്മിതം തൂകുന്നു. സതൃദര്‍ശിക്കു പ്രപഞ്ചം ആകാശത്തിലെ കാടു 
പോലെയാണ്‌. ആകാശത്തില്‍ ഒരിക്കലും കാടുണ്ടാകാന്‍ പറ്റില്ലല്ലോ. അതു 
പോലെ ബോധസ്വരൂപമായ ആത്മാവില്‍ ജഡമായ പ്രപഞ്ചത്തിന്‌ സ്ഥാന 
മേയില്ലെന്നദ്ദേഹത്തിനറിയാം. സ്ഥിതപ്രജ്ഞന്റെ ഈ അനുഭവം ഗീതയിലും 
ഭഗവാന്‍ ഇങ്ങിനെ വര്‍ണിക്കുന്നു. 


യാ നിശാ സര്‍വ്വഭൂതാനാം 

തസ്്യാം ജാഗരീത്തി സംയമ? 

യസ്യാം ജാഗ്രതി ഭൂതാനി? 

സാ നിശാ പശ്യതോമുനനേഃ ഭഗഗ. 2-69 


ജീവജാലങ്ങള്‍ക്കു കാണാന്‍ പാടില്ലാത്തതിനെ സത്യദര്‍ശി കണ്ടുകൊ 
ണ്ടിരിക്കുന്നു. ജീവജാലങ്ങള്‍ കണ്ടുകൊണ്ടിരിക്കുന്നത്‌ മുനിക്ക്‌ തീരെ അദ്യ 
ശ്യവുമാണ്‌. സത്യദര്‍ശിയുടെയും അസത്യദര്‍ശിയുടെയും ഈ അനുഭവഭേ 
ദമാണ്‌ ഗുരുദേവന്‍ ഒമ്പതാം പദ്യത്തില്‍ വ്യക്തമാക്കിയിരിക്കുന്നത്‌. 


സത്യം ഒന്നേയുള്ളു 

അസത്യസ്വരൂപം പല ദൃഷ്ടാന്തങ്ങള്‍വഴി ചര്‍ച്ച ചെയ്തുറപ്പിച്ചിട്ട്‌ 
സത്യം ഒന്നേയുള്ളൂ എന്നാവര്‍ത്തിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട്‌ അസത്യദര്‍ശനം 
ഉപസംഹരിക്കുകയാണ്‌ പത്താം ശ്ലോകത്തില്‍. 


10. ഏകം സത്യം ന ദ്വിതീയം 
ഹ്യസത്യം ഭാതി സത്യവത്‌ 
ശിലൈവ ശിവലിങ്ഗം ന 
ദ്വിതീയം ശില്പിനാ കൃതം. 


സത്യം ഏകം - സത്യം ഒന്നേയുള്ളൂ; ദ്വിതീയം ന - രണ്ടാമതൊന്നില്ല; 
അസത്യം ഹി - പലതു തോന്നുന്നിടത്ത്‌ അസത്യം തന്നെയാണ്‌; സത്യവത്‌ 
- സത്യമെന്നപോലെ; ഭാതി - പ്രകാശിക്കുന്നത്‌; ശിവലിംഗം - ശിവപ്രതിമ; 
ശിലാ ഏവ - കല്ലുതന്നെയാണ്‌; ശില്പിനാകൃതം - ശില്പിയുണ്ടാക്കിയ; 
ദ്വിതീയം ന - മറ്റൊരു വസ്തുവല്ല. 
സത്യം ഒന്നേയുള്ളൂ. രണ്ടാമതൊന്നില്ല. പലതുതോന്നുന്നിടത്ത്‌ 
അസത്യംതന്നെയാണ്‌ സത്യമെന്നപോലെ പ്രകാശിക്കുന്നത്‌. ശിവപ്രതിമ കല്ലു 
തന്നെയാണ്‌. ശില്പിയുണ്ടാക്കിയ മറ്റൊരു വസ്തുവല്ല. 


ഭേദരഹിതമാണ്‌ സത്യം 


ഛാന്ദോഗ്യോപനിഷത്തില്‍ ഉദ്ദാലകമഹര്‍ഷി മകനായ ശ്വേതകേതുവിന്‌ 
സത്യസ്വരൂപം വിവരിച്ചുകൊടുക്കുന്നുണ്ട്‌. “സദേവസമ്യ ഇദമഗ്ര ആസീദേ 
കമേവാദ്ധിതീയം. ഇക്കാണുന്നതെല്ലാം ആദ്യം ഏകവും അദ്ധിതീയവും മാത്ര 
മായ സത്തുതന്നെയായിരുന്നു” എന്നാണ്‌ വിവരണവാക്യം. ഇവിടെ സത്യ 


ദര്‍ശനമാല 93 





ത്തിന്‌ ഏകം, ഏവ, അദ്വിതീയം എന്നു മുന്നു വിശേഷണങ്ങളാണ്‌ ചേര്‍ത്തി 
രിക്കുന്നത്‌. ഒറ്റനോട്ടത്തില്‍ ഇവ പര്യായശബ്ദങ്ങളാണെന്നു തോന്നാം. ഒരു 
വസ്തുവിന്‌ മൂന്നുതരം ഭേദങ്ങളാണ്‌ സംഭവിക്കാവുന്നത്‌. സ്വഗതഭേദം, സജാ 
തീയഭേദം, വിജാതീയഭേദം. ഈ മൂന്നു ഭേദങ്ങളെയും നിരാകരിക്കാനാണ്‌ 
ഉപനിഷത്ത്‌ മുന്നു വിശേഷണങ്ങള്‍ ചേര്‍ത്തിരിക്കുന്നതെന്നാണ്‌ ശാസ്ത്രം 
ഘോഷിക്കുന്നത്‌. ഒരു വസ്തുവിന്‌ അതില്‍തന്നെ വന്നുചേരുന്ന ഭേദമാണ്‌ 
സ്വഗതഭേദം. വൃക്ഷത്തിന്‌ കൊമ്പും ഇലയും കായും പൂവുമെല്ലാം അതില്‍ 
തന്നെയുള്ള ഭേദമാണ്‌. അഖണ്ഡബോധമായ സത്യത്തില്‍ ഈ സ്വഗതഭേദം 
നിഷേധിക്കാനാണ്‌ “ഏകം” എന്ന വിശേഷണം. ഒരു വൃക്ഷത്തിന്‌ മറ്റൊരു 
വൃക്ഷത്തോടുണ്ടാകാവുന്ന ഭേദമാണ്‌ സജാത?യഭേദം. ബ്രഹ്മ ത്തില്‍ ഈ 
സജാതീയഭേദം നിഷേധിക്കാനാണ്‌ ഉപനിഷത്ത്‌. “ഏവ” എന്ന വിശേഷണം 
ചേര്‍ത്തിരിക്കുന്നത്‌. ഒരു വൃക്ഷത്തിന്‌ ഒരു പാറയോടുണ്ടാകാവുന്ന ഭേദമാണ്‌ 
വിജാതീയഭേദം. സത്യസ്വരൂപത്തില്‍ ഈ വിജാതീയ ഭേദവും നിഷേധിക്കാ 
നാണ്‌ “അദ്വിതീയം” എന്ന വിശേഷണം. നിര്‍വികല്പദശയില്‍ അഖണ്ഡ 
സത്യം സാക്ഷാത്കരിക്കാന്‍ കഴിയുന്ന യോഗിക്ക്‌ ഈ സര്‍വഭേദരാഹിത്യം 
അനുഭവിച്ചറിയാനും കഴിയും. യുക്തിയുടെ വെളിച്ചത്തില്‍ പരമകാരണമായ 
സത്യം ഏകവും അദ്വയവുമായിരുന്നേ പറ്റു എന്നു നാം മുന്‍പ്‌ ചര്‍ച്ച ചെയ്തു 
റപ്പിച്ചിട്ടുമുണ്ട്‌. ഇങ്ങിനെ ശ്രുതിയുക്ത്യനുഭവങ്ങളുടെ വെളിച്ചത്തില്‍ പരീക്ഷി 
ച്ചുറപ്പിക്കപ്പെട്ട സത്യസ്വരൂപമാണ്‌ ഗുരുദേവന്‍ “ഏകം സത്യം ന ദ്വിതീയം” 
എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ശിവലിംഗം ശിലതന്നെയാണ്‌ 


സത്യസ്വരൂപത്തില്‍ മായ നിര്‍മിച്ച വിവര്‍ത്തകാര്യങ്ങളാണ്‌ പ്രപഞ്ച 
ഘടകങ്ങള്‍. അവയ്ക്ക്‌ വസ്തുസത്തയില്ല. അതുകൊണ്ട്‌ അവ അസത്യങ്ങ 
ളാണ്‌. എങ്കിലും അജ്ഞനായ ലാകികന്‍ അതു സത്യമായി തോന്നുന്നു. ശില്പി 
നിര്‍മിച്ച ശിവലിംഗം കല്ലുതന്നെ. ശിവരൂപം നിര്‍മിക്കുന്നതിനുമുമ്പും 
കല്ലുണ്ടായിരുന്നു. ശില്പി അതില്‍ ശിവരൂപം നിര്‍മിച്ചതുകൊണ്ട്‌ പുതുതായി 
വസ്തുവൊന്നും ഉണ്ടായിട്ടില്ല. ശിവലിംഗം ഒരിക്കലും കല്ലല്ലാതെ മറ്റൊന്നു 
മായിത്തീര്‍ന്നിട്ടില്ല. കല്ലിലെ ശിവരൂപം അസത്യമാണ്‌. എങ്കിലും അറിവില്ലാ 
ത്തവര്‍ ആ ശിവതപത്തെ സത്യമെന്നു കരുതുന്നു. അറിവുള്ളവര്‍ കല്ലായും. 
സത്യസ്വരൂപത്തിലെ പ്രപഞ്ചത്തിന്റെ കഥയും ഇതുതന്നെ. സത്യം കണ്ട 
വര്‍ക്ക്‌ അതുമാത്രമേയുള്ളൂ. സത്യം കാണാത്തവര്‍ക്ക്‌ അസത്യമായ പ്രപ 
ഞ്ചമാണ്‌ സത്യം. 

അസത്യദര്‍ശനങ്ങളെ ഒഴിച്ചുമാറ്റി അഖണ്ഡസത്യം സാക്ഷാത്കരിക്കാ 
നുള്ള അപവാദ്രപ്രരകിയയ്ക്കു സഹായകമായിട്ടാണ്‌ അസത്യസ്വരൂപം 
ഇങ്ങിനെ വിശദമായി ചര്‍ച്ച ചെയ്തത്‌. സത്യം അദ്വൈതമാണെന്നുറപ്പി 
ക്കാനും. 

അസത്യദര്‍ശനം കഴിഞ്ഞു. 


94 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


4, മായാദര്‍ശനം 


എന്താണു മായ? 

സത്യാസത്യങ്ങള്‍ക്ക്‌ നിര്‍വചനം കണ്ടെത്തുകയാണ്‌ ഒരു സത്യജി 
ജ്ഞാസു ആദ്യമായി ചെയ്യേണ്ടത്‌. സതൃദര്‍ശിയായ ഗുരു ഇക്കാര്യത്തിലാണ്‌ 
ആരംഭത്തില്‍ ശിഷ്യനെ സഹായിക്കുന്നത്‌. ദര്‍ശനമാലയിലെ ഗുരു “അസ 
തൃദര്‍ശനം” പൂര്‍ത്തിയാക്കിയതോടെ ഇക്കാര്യം സുവ്യക്തമായി സാധിച്ചുത 
ന്നിരിക്കുന്നു. ഒന്നിനെ ഒരു രൂപത്തിലറിഞ്ഞാല്‍ ആ രൂപം പിന്നെ മാറുന്നി 
ല്ലെങ്കില്‍ അതു സത്യം. ഒന്നിനെ ഒരു രൂപത്തിലറിഞ്ഞാല്‍ അതു പിന്നെ 
മാറുകയാണെങ്കില്‍ അതസത്യം. അഖണ്ഡബോധപരമോ സ്വരൂപമായ അദ്വ 
യസത്യത്തെക്കുറിച്ച്‌ സിദ്ധാന്തപരമോ സ്വരൂപമായ അദ്വയസത്യത്തെക്കുറിച്ച്‌ 
സിദ്ധാന്തപരമോ നേരിട്ടുള്ളതോ ആയ ഏതറിവും ഒരിക്കല്‍ ഉറച്ചുകഴി 
ഞ്ഞാല്‍ പിന്നെ അതനുനിമിഷം വളര്‍ന്നുവികസിക്കുകയല്ലാതെ നഷ്ടപ്പെടു 
കയോ കുറഞ്ഞുപോവുകയോ ചെയ്യുന്ന പ്രശ്നമേയില്ല. സത്യജ്ഞാനം ഒരി 
ക്കലുണ്ടായാല്‍ പിന്നെ ഒരു കാരണവശാലും അതു നഷ്ടപ്പെടുന്നതല്ല. നേരേ 
മറിച്ച്‌ പ്രപഞ്ചദര്‍ശനങ്ങളെല്ലാം നിരന്തരം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നതാ 
യിട്ടാണ്‌ കാണുന്നത്‌. ഒരു ഘട്ടത്തില്‍ പ്രപഞ്ചം ആകമാനം മറഞ്ഞുപോകു 
മെന്നും ശാസ്ത്രത്തിന്‌ തെളിഞ്ഞിട്ടുണ്ട്‌. അപ്പോള്‍ നിര്‍വചനമനുസരിച്ചു 
തന്നെ പ്രപഞ്ചദൃശ്യങ്ങളെല്ലാം അസത്യമാണ്‌. ഈ അസത്യത്തിന്റെ സ്വരൂപ 
മാണ്‌ വിസ്തരിച്ച്‌ നാം അസത്യദര്‍ശനത്തില്‍ മനസിലാക്കിയത്‌. അസത്യ 
സ്വരൂപമറിഞ്ഞാല്‍ ഇനി ഈ അസത്യം പ്രദര്‍ശിപ്പിക്കുന്ന ശക്തിയുടെ സ്വരൂ 
പമാണ്‌ വിശദമായി അറിയേണ്ടത്‌. അസത്യദര്‍ശനങ്ങളെ ഉണ്ടാക്കി നിലനി 
റുത്തിമറയ്ക്കുന്ന ബ്രഹ്മശക്തിയാണ്‌ “മായ്‌. മായയെ വിശദമായി ധരിക്കാ 
നുള്ള ശ്രമമാണ്‌ “മായാദര്‍ശനം.” മായാദര്‍ശനത്തിലെ ഒന്നാം പദ്യത്തില്‍ 
മായയുടെ സ്വരൂപവും അതിന്റെ വിവിധ നാമങ്ങളും വെളിപ്പെടുത്തുകയാണ്‌ 
ഗുരുദേവന്‍. 


1. ന വിദ്യതേ യാ സാ മായാ 
വിദ്യാ/വിദ്യാ പരാ/പരാ 
തമഃ പ്രധാനം പ്രകൃതിര്‍- 
ബഹുധാ സൈവ ഭാസതേ. 


യാ - യാതൊരുവള്‍; ന വിദ്യതേ - പ്രത്യക്ഷത്തില്‍ ഉണ്ടായിരിക്കുന്നി 
ല്ലയോ; സാ - അവളാണ്‌; മായാ - ബ്രഹ്മശക്തിയായ മായ; സാ ഏവ - 
അവള്‍തന്നെ; വിദ്യാ - വിദ്യയായും; അവിദ്യാ - അവിദ്യയായും; പരാ - പര 
യായും; അപരാ - അപരയായും; തമഃ - തമസ്സായും; പ്രധാനം - പ്രധാന 
മായും; പ്രകൃതിഃ -പ്രകൃതിയായും; ബഹുധാ - വിവിധതരത്തില്‍; ഭാസതേ - 
പ്രകടരുപത്തില്‍ പ്രകാശിക്കുന്നു. (ഭാസതേ എന്നതിനുപകരം “ഭിദ്യതേ” 
എന്നും ഒരു പാഠം കാണുന്നുണ്ട്‌. ഭിദ്യതേ എന്നതിന്‌ വേര്‍തിരിയുന്നു 
എന്നര്‍ഥം) 


ദര്‍ശനമാല 95 





വ്യക്തമായ രൂപത്തോടുകൂടി പ്രത്യക്ഷത്തില്‍ കാണ്മാനില്ലാത്തവളാണ്‌ 
ബ്രഹ്മശക്തിയായ മായ. ആ മായതന്നെ വിദ്യയായും, അവിദ്യയായും, പര 
യായും, അപരയായും, തമസായും, പ്രധാനമായും, പ്രകൃതിയായും പല തര 
ത്തില്‍ പ്രകടരൂപം കൈക്കൊണ്ട്‌ പ്രകാശിക്കുകയും ചെയ്യുന്നു. 


മായാസ്വരൂപം അവ്യക്തമാണ്‌ 


്രപഞ്ചപ്രതീതിയുളവാക്കുന്ന ബ്രഹ്മശക്തിയാണ്‌ മായ. ഈ ശക്തിയെ 
പ്രത്യക്ഷത്തില്‍ കാണാന്‍ പറ്റുമോ? പ്രത്യക്ഷത്തില്‍ കാണാന്‍ കഴികയില്ല. 
ഒന്നിന്റെയും ശക്തി ഒരിക്കലും പ്രത്യക്ഷ വിഷയമാകുന്നില്ലെന്നോര്‍ക്കണം. 
അഗ്നിക്ക്‌ ദഹനശക്തിയും വായുവിന്‌ ചലനശക്തിയുമുണ്ടെന്നു നമുക്കറിയാം. 
ഇതെങ്ങിനെയറിഞ്ഞു? അഗ്നി മറ്റുള്ളവയെ ദഹിപ്പിക്കുമ്പോഴും വായു ചലി 
ക്കുമ്പോഴും നാം ഈഹിച്ചറിയുന്നതാണ്‌. ശക്തിയുടെ പ്രകടമായ കാര്യം കണ്ട്‌ 
ശക്തിയെ ഉഹിക്കാനേ പറ്റു. ഒരൈന്ദജാലികനോ യോഗിയോ അവരുടെ 
ഇന്ദ്രജാല പ്രകടനങ്ങളും സിദ്ധികളും കാണിക്കുമ്പോഴേ അവര്‍ക്കാ ശക്തി 
യുണ്ടെന്ന്‌ നമുക്കൂഹിക്കാന്‍ പറ്റുകയുള്ളു. പ്രകടനകാര്യം ഇല്ലെന്നുവന്നാല്‍ 
പിന്നെ ശക്തിയും ശക്തനും ഒന്നാണ്‌. (്രഹ്മശക്തിയായ മായയുടെ കഥയും 
ഇതുതന്നെ. പ്രപഞ്ചപ്രതിഭാസത്തെ ഉപശമിപ്പിച്ച്‌ അഖണ്ഡബോധ സ്വരൂപ 
മായ പരമാത്മാവിനെ നമ്മുടെ ജഷീശ്വരന്മാര്‍ കണ്ടെത്തിയിട്ടുണ്ട്‌. പ്രപഞ്ച 
കാര്യം മാറിക്കഴിഞ്ഞാല്‍ അവിടെ ശക്തനെന്നും ശക്തിയെന്നും രണ്ടില്ല. 
ശക്തന്‍ മാത്രമേയുള്ളു. പ്രപഞ്ചകാര്യങ്ങള്‍ വീണ്ടും സത്യസ്വരൂപത്തില്‍ പ്രക 
ടമാകുന്നതോടെ അതിലുള്ള ശക്തിയാണിവ കാട്ടിത്തരുന്നതെന്ന്‌ ഈഹിക്കാന്‍ 
കഴിയുന്നു. കാര്യരൂപങ്ങളെ കാണാന്‍ തുടങ്ങുന്നതിനുമുമ്പ്‌ ഈ ശക്തിക്ക്‌ 
വ്യക്തമായ രൂപമൊന്നും ഇല്ലാത്തതുകൊണ്ട്‌ ഇതിന്‌ “അവ്യക്തം” എന്ന പേരു 
തന്നെ നല്‍കപ്പെട്ടിട്ടുണ്ട്‌. സത്യത്തിന്റെ ഉജ്ജലരൂപം മറച്ച്‌ ശൂന്യമായ ഒര 
വ്യക്താവസ്ഥ ഉളവാക്കിക്കൊണ്ടാണ്‌ ഈ ശക്തി പ്രവര്‍ത്തനമാരംഭിക്കുന്നത്‌. 
വിവേക്ചൂഡാമണിയില്‍ ശ്രീ ശങ്കരഭഗവത്പാദര്‍ മായയെ വിവരിക്കുന്നതു 
നോക്കുക: 


അഡവ്യക്തനാമ്ന? പരമേശശക്ത! 
അനാദ്യചിദ്യാ ശ്രിശുണ്ാത്മികാ പരാ 
കാര്യാനുമേയാ സുഗിയൈവ മായാ 
യയാ ജഗത്സര്‍ധൃമിദം ഗ്രസ്യയതേ 


അവ്യക്തമെന്നു പേരുള്ള ബ്രഹ്മശക്തിയാണ്‌ മായ. ഈ മായതന്നെ 
യാണ്‌ മൂലാവിദ്യ. സത്വരജസ്തമോ ഗുണങ്ങളാണ്‌ ഇതിന്റെ പ്രകടരൂപങ്ങള്‍. 
പ്രപഞ്ചത്തിനു മുഴുവന്‍ കാരണമാണീ ശക്തി. കാര്യരുപങ്ങളെക്കണ്ട്‌ ബുദ്ധി 
മാന്മാര്‍ ഈ ശക്തിയെ ഈഹിച്ചറിയുന്നു. ഈ മായയാണ്‌ മുഴുവന്‍ ജഗത്തി 
നെയും പ്രസവിക്കുന്നത്‌. ഇങ്ങിനെ മായ അവ്യക്തരൂപിണിയായതുകൊ 
ണ്ടാണ്‌ ‘പ്രത്യക്ഷത്തില്‍ കാണ്മാനില്ലാത്തവള്‍' എന്ന്‌ മായയെ നിര്‍ദേശിച്ചി 
രിക്കുന്നത്‌. 


96 ശ്രീനാരായണ ശുരുദേവക്യതികള്‍ സറ്മുര്ണഡ്യാഖ്യഠാനം - ഭാഗം Il 


മായയുടെ വിവിധനാമങ്ങള്‍ 


്രവര്‍ത്തനഭേദമനുസരിച്ച്‌ ഈശശക്തിയായ മായയ്ക്ക്‌ തത്ത്വജ്ഞാ 
നികൾ പല പേരുകള്‍ നല്‍കിയിട്ടുണ്ട്‌. പ്രകാശമയമായ മാര്‍ഗം തെളിച്ച്‌ 
ജീവനെ സത്യത്തോടടുപ്പിക്കുന്ന ശക്തിയാണ്‌ വിദ്യ. വിവിധ പദാര്‍ഥങ്ങളെ 
ക്കാട്ടി മോഹിപ്പിച്ച്‌ ജീവനെ ഇരുട്ടിന്റെ മാര്‍ഗത്തിലേയ്ക്കു നയിക്കുന്ന ശക്തി 
യാണ്‌ അവിദ്യ. പ്രപഞ്ചസൃഷ്ടിയില്‍ സൂക്ഷ്മഘടകങ്ങളെ നിര്‍മിക്കുന്ന ശക്തി 
പര. സ്ഥൂലഘടകങ്ങളെ നിര്‍മിക്കുന്നത്‌ അപര. സത്യസ്വരൂപത്തെ മറച്ചുകള 
യുന്ന ശക്തി തമസ്‌. വിത്തുവ്യക്ഷത്തെയെന്നപോലെ പ്രപഞ്ചഘടകങ്ങളെ 
മുഴുവന്‍ തന്നില്‍ ധരിച്ചിരിക്കുന്നതുകൊണ്ട്‌ മായയ്ക്ക്‌ “പ്രധാനം” എന്നും 
പേരുണ്ട്‌. ഗുണങ്ങളെ സമാശ്രയിച്ചുകൊണ്ട്‌ പ്രപഞ്ചഘടകങ്ങളെ പ്രത്യേകം 
ര്രത്യേകം ഉണ്ടാക്കിക്കാണിക്കുന്നവളായതുകൊണ്ട്‌ ശക്തിയെ 
“പ്രകൃതി'യെന്നും വിളിക്കാറുണ്ട്‌. ഈ പേരുകളെല്ലാം ഒരേ ശക്തിയുടെ വിവിധ 
പ്രവര്‍ത്തനങ്ങളെ സംഗ്രഹിക്കുന്നവയാണ്‌. ഓരോ പേരും ഉള്‍ക്കൊള്ളുന്ന 
പ്രവര്‍ത്തനം മായാദര്‍ശനത്തിലെ മറ്റു പദ്യങ്ങളില്‍ വിശദമായി ചര്‍ച്ച ചെയ്യു 
ന്നുണ്ട്‌. ഒന്നാം പദ്യത്തിലെ രണ്ടും മൂന്നും നാലും വരികളില്‍ മായയുടെ 
വിവിധ നാമങ്ങളെ സംഗ്രഹിക്കുക മാത്രമാണ്‌ ചെയ്തിരിക്കുന്നത്‌. 


ശക്തനും ശക്തിയും ഒന്ന്‌ 


കാര്യരൂപങ്ങളെല്ലാം മറഞ്ഞാല്‍ പിന്നെ ശക്തിയെ ഒരിടത്തും കാണ്മാ 
നുണ്ടാവില്ല. ശക്തന്‍ മാത്രം അദ്വയനായി കേവലനായി അവശേഷിക്കും. കാര്യ 
രൂപങ്ങളെയകറ്റി ഈ വസ്തുത ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള ഭാര 
തീയ ദൃഷീശ്വരന്മാര്‍ പല തവണ പരീക്ഷിച്ചുറപ്പിച്ചിട്ടുളളതാണ്‌. അപ്പോള്‍ 
കാര്യരൂപങ്ങള്‍ മറഞ്ഞാല്‍ ശക്തി സ്വാഭാവികമായി ശക്തനില്‍ ഒന്നായിത്തീ 
രുന്നു. മറഞ്ഞ കാര്യരൂപങ്ങളായ സങ്കല്പങ്ങളും ബാഹൃദൃശ്യങ്ങളും വീണ്ടും 
പ്രതൃക്ഷപ്പെടുന്നതു കാണുമ്പോഴാണ്‌ ശക്തന്റെ ഒരു പ്രത്യേക ശക്തിവിശേ 
ഷമാണ്‌ ഇവയുടെ തോന്നലുളവാക്കുന്നതെന്നനുമാനിക്കാന്‍ കഴിയുന്നത്‌. 
അതോടുകൂടി ശക്തിയും ശക്തികാര്യങ്ങളുമെല്ലാം ശക്തന്‍തന്നെയാണെന്നും 
വെളിപ്പെടുന്നു. കാര്യരൂപങ്ങള്‍ മറഞ്ഞാല്‍ പ്രായോഗികദൃഷ്ടിയില്‍ ശക്തി 
ഇല്ലാത്തവളായിത്തീരുന്നു. എന്തെന്നു വിവരിക്കാന്‍ കഴിയാത്ത കാര്യരൂപ 
ങ്ങളെയുണ്ടാക്കുന്ന ഈ ശക്തി അപ്രമേയപ്രഭാവയാണെന്നു പറയേണ്ടതില്ല 
ല്ലോ. ഇക്കാര്യങ്ങളൊക്കെയാണ്‌ ഗുരുദേവന്‍ രണ്ടാം ശ്ലോകത്തില്‍ വിവരി 
ക്കുന്നത്‌. 


2. പ്രാഗുത്‌ പത്തേര്‍യഥാ / ഭാവോ 
മൃദേവ ബ്രഹ്മണഃ പൃഥക്‌ 
ന വിദ്യതേ ബ്രഹ്മഹിയാ 
സാ മായാ / മേയവൈഭവോ. 


യഥാ - എപ്രകാരമാണോ; ഉത്പത്തേഃ പ്രാക്‌ - പാത്രങ്ങളുടെ ഉത്പ 
ത്തിക്കുമുമ്പ്‌; അഭാവഃ - അവയല്ലാത്തവയായിരിക്കുന്നത്‌; മൃദ്‌ ഏവ - മണ്ണു 


ദരീശനമാച 97 





മാത്രമായിരിക്കുന്നത്‌; (തദാ - അപ്രകാരം) ്രഹ്മണഃ - ബ്രഹ്മത്തില്‍നിന്നും; 

പൃഥക്‌ - വേര്‍പെട്ട; യാനവിദ്യതേ - യാതൊരുവള്‍ കാണപ്പെടുന്നില്ലയോ; 

യയാ ബ്രഹ്മ ഹിട യാതൊരുവള്‍ ബ്രഹ്മം തന്നെയാണോ; അമേയവൈഭവാ = 

അവര്‍ണനീയ വൈഭവത്തോടുകൂടിയ; സാ = അവളത്രെ; മായാ - ബ്രഹ്മശ 

ക്തിയായ മായ. 

ഉത്പത്തിക്കുമുമ്പ്‌ പാത്രങ്ങള്‍ ഉണ്ടായിരിക്കുന്നില്ല. മണ്ണുമാത്രമേ ഉണ്ടാ 

യിരിക്കുന്നുളളൂ. അതുപോലെ പ്രപഞ്ചസ്ൃഷ്ടിക്കുമുന്‍പ്‌ ബ്രഹ്മത്തില്‍ നിന്നും 
വേര്‍പെട്ട്‌ മായ ഉണ്ടായിരിക്കുന്നില്ല. നിര്‍വചിക്കാന്‍ കഴിയാത്ത സാമര്‍ഥ്യ 
ത്തോടുകൂടിയ അവളത്രേ ബ്രഹ്മശക്തിയായ മായ. 


സൃഷ്ടിക്കുമുമ്പ്‌ പ്രപഞ്ചമില്ല മായയുമില്ല 

വേദാന്തസിദ്ധാന്തങ്ങള്‍ തെളിഞ്ഞ ബുദ്ധിയോടെ മനനം ചെയ്ത 
റിഞ്ഞാലേ ഹൃദയതലത്തില്‍ പതിഞ്ഞുകിട്ടു. അല്ലെങ്കില്‍ ചിലപ്പോള്‍ പല 
സിദ്ധാന്തങ്ങളും പരസ്പരവിരുദ്ധങ്ങളാണല്ലോ എന്നു തോന്നാം. ദൃഷ്ടാന്ത 
മായി ഒരിക്കല്‍ സൃഷ്ടി പ്രക്രിയ വിവരിക്കും. മറ്റൊരിക്കല്‍ സൃഷ്ടിയില്ലെന്നു 
പറയും. ഒറ്റ നോട്ടത്തില്‍ ഈ രണ്ടു സിദ്ധാന്തങ്ങളും പരസ്പര വിരുദ്ധങ്ങളാ 
ണെന്നല്ലേ തോന്നുക. എല്ലാം ഒന്നെന്നു കാണുന്നയാള്‍ പലതുകാണുന്നയാ 
ളിനോടു സംസാരിക്കുന്നതുകൊണ്ടാണ്‌ വൈരുധ്യമുണ്ടെന്ന തോന്നലിന്‌ ചില 
പ്പോഴിടയാകുന്നത്‌. തത്ത്വദര്‍ശി ചിലപ്പോള്‍ തന്റെ അദ്വൈതദര്‍ശനത്തെ ഉറ 
പ്പിച്ചു പറയും. മറ്റു ചിലപ്പോള്‍ ജിജ്ഞാസുവിന്റെ ദ്വൈതദര്‍ശനത്തെ അനു 
വദിച്ചുകൊടുത്തുകൊണ്ട്‌ അവയ്ക്ക്‌ വിവരണം നല്‍കാന്‍ നോക്കും. ഈ രണ്ടു 
വീക്ഷണഗതികളും തിരിച്ചറിയാന്‍ കഴിയുമെങ്കില്‍ വേദാന്തസിദ്ധാന്തങ്ങള്‍ 
സുഗ്രഹങ്ങളായിത്തീരും. ഈ രണ്ടാം പദ്യത്തില്‍ത്തന്നെ ഉത്പത്തിക്കു മുന്‍പ്‌ 
പ്രപഞ്ചവും മായയും ഇല്ലായിരുന്നു എന്നാണ്‌ ആദ്യമായി പ്രസ്താവിക്കുന്ന 
ത്‌. അപവാദദര്‍ശനത്തില്‍ കാരണവും കാര്യവും ഭിന്നമല്ല എന്ന സിദ്ധാന്തം 
നാം ചര്‍ച്ച ചെയ്തുറപ്പിച്ചിട്ടുണ്ട്‌. പരമാര്‍ഥത്തില്‍ കാരണകാര്യചിന്തയെല്ലാം 
സാപേക്ഷ ദ്വൈത മണ്ഡലത്തിലേ സംഗതമാവുന്നുളളൂ. കാര്യങ്ങള്‍ ഉണ്ടെന്നു 
തോന്നുന്നിടത്തോളമാണ്‌ ബ്രഹ്മത്തെ പരമകാരണമെന്നൊക്കെ നമുക്കു വ്യവ 
ഹരിക്കേണ്ടിവരുന്നത്‌. ഒന്നേയുള്ളു എന്ന്‌ ദൃഡമായി അനുഭവിച്ചറിയുന്ന 
യാള്‍ക്കും പിന്നെന്തുകാരണകാര്യ ചിന്തയാണ്‌? എന്നാല്‍ നിരവധി കാര്യരൂ 
പങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ജിജ്ഞാസുവിനോട്‌ സംസാരിക്കുന്നതുകൊ 
ണ്ടാണ്‌ “'ഉത്പത്തിക്കു മുമ്പ്‌” എന്നു പറയേണ്ടിവന്നത്‌. മണ്ണില്‍നിന്നും പാത്ര 
ങ്ങളുണ്ടാകുന്നു. പാത്രങ്ങളായിത്തീരാനുള്ള ഒരു പ്രത്യേക ശക്തി മണ്ണിനു 
ള്ളതുകൊണ്ടാണ്‌ അതു പാത്രങ്ങളായിത്തീരുന്നത്‌. മണ്ണിനാശക്തിയില്ലെങ്കില്‍ 
കുശവന്‍ വിചാരിച്ചാലും പാത്രങ്ങള്‍ ഉണ്ടാക്കിയെടുക്കാന്‍ സാധ്യമാവില്ല. 
മണ്ണിനീശക്തിയുണ്ടെന്നെങ്ങിനെയറിയാം? മണ്ണ്‌ പാത്രങ്ങളായി മാറിയിരിക്കു 
ന്നതു കാണുമ്പോള്‍ ഈഹിക്കാം. കാര്യരൂപങ്ങള്‍ എപ്പോഴും കാരണശക്തിയെ 
വിളിച്ചറിയിക്കുന്നവയാണ്‌. എന്നാല്‍ പാത്രങ്ങളുണ്ടാകുന്നതിനു മുമ്പ്‌ എന്തു 
ണ്ടായിരുന്നു? മണ്ണുമാത്രം. അപ്പോള്‍ പാത്രങ്ങളോ പാത്രങ്ങളെയുണ്ടാക്കാ 


77-2003 7 


98 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 





നുള്ള മണ്ണിന്റെ ശക്തിയോ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല എന്നു പറ 
ഞ്ഞാല്‍ മണ്ണിനെക്കാണുന്നയാള്‍ക്ക്‌ കാണ്മാനുണ്ടായിരുന്നില്ല എന്നര്‍ഥം. 
പക്ഷേ തീരെയില്ലാത്തതൊന്നും ഉണ്ടായിവരാന്‍ പറ്റില്ലെന്നു മുന്‍പു ചര്‍ച്ച 
ചെയ്തിട്ടുണ്ടല്ലോ. അതെ, പാത്രങ്ങളും മണ്ണിന്റെ ശക്തിയും ഇല്ലായിരുന്നു 
എന്നു പറഞ്ഞാല്‍ മണ്ണില്‍നിന്നും വേര്‍പെട്ടു കാണ്മാനില്ലായിരുന്നു എന്നര്‍ഥം. 
അതായത്‌ പാത്രങ്ങളും മണ്ണിന്റെ ശക്തിയുമെല്ലാം അപ്പോള്‍ മണ്ണു മാത്രമായി 
സ്ഥിതിചെയ്തിരുന്നു എന്നര്‍ഥം. 


ബ്രഹ്മവും മായയും പ്രപഞ്ചവും 


മണ്ണും അതിന്റെ ശക്തിയും പാത്രങ്ങളും പോലെയാണ്‌ ബ്രഹ്മവും 
മായയും പ്രപഞ്ചവും. പ്രപഞ്ചമുണ്ടാകുന്നതിനുമുന്‍പ്‌ ബ്രഹ്മം മാത്രമാണു 
ണ്ടായിരുന്നത്‌. ബ്രഹ്മം മാത്രമായി സ്ഥിതിചെയ്യുന്ന ഘട്ടത്തില്‍ മായയോ 
പ്രപഞ്ചമോ ഉണ്ടായിരിക്കുന്നില്ല. എന്നു പറഞ്ഞാല്‍ മായയും പ്രപഞ്ചവും 
തീരെയില്ലാത്തതായിരുന്നു എന്നാണോ ധരിക്കേണ്ടത്‌? അല്ല. തീരെ ഇല്ലാ 
ത്തത്‌ ഉണ്ടാവുകയില്ലല്ലോ. സൃഷ്ടിക്കുമുന്‍പ്‌ മായയും പ്രപഞ്ചവും (ബഹ്മം 
തന്നെയായിരുന്നു എന്നാണ്‌ ധരിക്കേണ്ടത്‌. അതുകൊണ്ടാണ്‌ “യാബ്രഹ്മഹി' 
എന്നു ഗുരുദേവന്‍ ഉറപ്പിച്ചു പ്രസ്താവിക്കുന്നത്‌. (അധ്യാരോപദര്‍ശനത്തിലെ 
ഒന്നാം പദ്യത്തിന്റെ വ്യാഖ്യാനം നോക്കുക) ഇവിടെ മണ്ണും ശക്തിയും പാത്ര 
ങ്ങളും ദൃഷ്ടാന്തമായിക്കാണിച്ചിരിക്കുന്നത്‌ സൃഷ്ടിക്കുമുന്‍പ്‌ മായയും പ്രപ 
ഞ്ചവും കാണ്മാനുണ്ടായിരുന്നില്ല എന്നു തെളിയിക്കാന്‍വേണ്ടി മാത്രമാണ്‌. 
ഈ ദൃഷ്ടാന്തം കണ്ടിട്ട്‌ മണ്ണ്‌ പാത്രങ്ങളായി മാറിയതുപോലെയാണ്‌ ബ്രഹ്മം 
പ്രപഞ്ചമായി മാറിയതെന്ന്‌ ധരിക്കാന്‍ പാടില്ല. ്രഹ്മത്തില്‍ പ്രപഞ്ചം 
കാനല്‍ജലംപോലെ വിവര്‍ത്തമാണെന്ന്‌ നാം ധരിച്ചുകഴിഞ്ഞിട്ടുണ്ടല്ലോ. പ്രപ 
ഞ്ചത്തെയും മായയെയും ഒഴിച്ചുമാറ്റി അദ്വയബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചശേ 
ഷമാണ്‌ വേദാന്തി ഈ രഹസ്യം കണ്ടുപിടിച്ചത്‌. ഗഡപാദാചാര്യര്‍ പറയു 
ന്നതു നോക്കുക: 


വിതരാഗഭയക്രോശൈര്‌- 

മ്മുനിടിരീധ്വേദചാരഗൈ? 

നിരീവ്വികല്പോഹ്വയംാ ദൃഷ്‌ 

പഞ്ചോപശമോ 7 ദ/യ% മാണ്ഡു. കാ. 2-35 


രാഗദ്വേഷങ്ങളെ നിശ്ശേഷം വെടിഞ്ഞ്‌ അറിവിന്റെ അവസാനം കണ്ട 
മുനിമാരുണ്ട്‌. അവര്‍ സങ്കല്പലേശമില്ലാത്തതും പ്രപഞ്ചം പാടെ ഒഴിഞ്ഞുമാ 
റിയതുമായ ഈ അദ്വയസത്യത്തെ നേരിട്ടു കണ്ടിട്ടുണ്ട്‌. യുക്ത്യനുഭവങ്ങള്‍ക്കു 
പരിശ്രുതിയും ഇങ്ങിനെ ഘോഷിക്കുന്നു; “ഓം ആത്മാ വാ ഇദമേക ഏവാഗ്ര 
ആസീത്‌; നാന്യത്‌ കിഞ്ചനമിഷത്‌- ഇക്കാണുന്നതൊക്കെ സൃഷ്ടിക്കുമുമ്പ്‌ 
പ്രണവപ്രതീകമായ ആത്മാവ്‌ ഒന്നുമാത്രമായിരുന്നു; അപ്പോള്‍ ചരമോ അച 
രമോ ആയി മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല” എന്നാണ്‌ ഐതരേയോപ 
നിഷത്ത്‌ പ്രഖ്യാപിക്കുന്നത്‌. സ്വാനുഭവത്തില്‍ തെളിഞ്ഞ മഹത്തായ ഈ 


ദര്‍ശനമാല 99 


സത്യരഹസ്യമാണ്‌ ഗുരുദേവന്‍ പ്രസ്തുത പദ്യത്തിലെ ആദ്യത്തെ മൂന്നുവ 
രികളില്‍ വെളിപ്പടുത്തിയിരിക്കുന്നത്‌. 


അമേയവൈഭവയാണ്‌ മായ 


ബ്രഹ്മശക്തിയാണ്‌ മായ. ഈ ശക്തിയെ ഒന്നു നിര്‍വചിക്കാന്‍ പറ്റുമോ? 
നേരിട്ടു കാണാനില്ലാത്ത ശക്തിയെ എങ്ങനെ നിര്‍വചിക്കാനാണ്‌. ശക്തികാ 
ര്യങ്ങളായ പ്രപഞ്ചഘടകങ്ങള്‍ കാണപ്പെടുന്നുണ്ടല്ലോ. അവയെ നിര്‍വചി 
ച്ചുകൂടെ? പ്രപഞ്ചഘടകങ്ങളെയൊന്നും ഒരു മണല്‍ തരിയെപ്പോലും ഇന്ന്‌ 
കാണുന്ന രീതിയില്‍ നിര്‍വചിക്കാനേ വയ്യ. ഭതികശാസ്ത്രജ്ഞന്മാര്‍ ഇന്നു 
പലതിനും നിര്‍വചനം കണ്ടെത്തിയിട്ടുണ്ടല്ലോ? ഭൌതിക ശാസ്ത്രത്തിന്റെ 
നിര്‍വചനങ്ങളെല്ലാം താല്‍ക്കാലത്തെ കാഴ്ചയുടെ വിവരണങ്ങളാണ്‌. ഒന്നി 
ന്റെയും വസ്തുസ്വരൂപം എന്തെന്നോ എന്തിനെന്നോ ആര്‍ക്കും പിടിയില്ല. 
ഒന്നിനെക്കുറിച്ചുള്ള ചോദ്യപരമ്പര തുടര്‍ന്നാല്‍ പുറമേ അന്വേഷിക്കുന്ന ഏതു 
വലിയ ശാസ്ത്രജ്ഞനും ഒരു ഘട്ടത്തില്‍ തന്റെ അജ്ഞത സമ്മതിക്കേണ്ടി 
വരും. ജഡമെല്ലാം എനര്‍ജിയാക്കി മാറ്റാമെന്ന്‌ ഇന്ന്‌ ശാസ്ത്രത്തിന്‌ തെളി 
ഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോള്‍ എനര്‍ജിയുടെ രൂപാന്തരങ്ങളാണ്‌ എല്ലാ ജഡങ്ങളും. 
ശക്തിയുടെ രൂപാന്തരമാണ്‌ പ്രപഞ്ചമെന്ന്‌ വേദാന്തി പറഞ്ഞിടത്തോട്ട്‌ 
ശാസ്ത്രം അടുത്തുവരുന്നുണ്ട്‌. എന്നാല്‍ ഈ എനര്‍ജി എവിടെവച്ചാണ്‌.ജഡ 
മായി മാറുന്നത്‌? എനര്‍ജി എന്തിനിങ്ങനെ എണ്ണമറ്റ വൈവിധ്യം നിറഞ്ഞ 
ജഡരുപങ്ങളായി മാറി? ഇതിനൊക്കെ ആര്‍ക്കെങ്കിലും വല്ല ഉത്തരവുമുണ്ടോ? 
അതുപോകട്ടെ, സ്പന്ദനപ്രവാഹമാണല്ലോ എനര്‍ജി. എവിടെനിന്നാണീ പ്രവാ 
ഹമാരംഭിച്ചത്‌? എനര്‍ജിയെയും നിയന്ത്രിക്കുന്ന കാലദേശങ്ങള്‍ എന്താണ്‌? 
കാലത്തിനും ദേശത്തിനും ആരംഭമോ അവസാനമോ ഉണ്ടോ? ഈ ചോദ്യ 
ങ്ങള്‍ക്കൊക്കെ ആര്‍ക്കെങ്കിലും ഉത്തരം പറയാന്‍ കഴിയുമോ? വേദാന്തിക്ക്‌ 
ഈ ചോദ്യങ്ങള്‍ക്കു വല്ല ഉത്തരവുമുണ്ടോ എന്നു ചിലര്‍ ചോദിച്ചേയ്ക്കാം. 
ഇതിനൊക്കെ വേദാന്തിക്കുള്ള ഉത്തരമാണല്ലോ ‘മായ്‌. ഇതൊരു കളിപ്പിക്ക 
ലല്ലേ? അല്ല. വേദാന്തി പ്രപഞ്ചഘടകങ്ങളെ പരിശോധിച്ചിട്ട്‌ പുറമേ അന്വേ 
ഷിക്കുന്ന ആര്‍ക്കും ഇവയുടെ വസ്തു രഹസ്യം ഒരിക്കലും പിടികിട്ടുകില്ല 
എന്നു തെളിഞ്ഞു. അതുകൊണ്ട്‌ അന്തര്‍മുഖമായിത്തിരിഞ്ഞ്‌ പ്രപഞ്ചാനുഭ 
വങ്ങളെ ഒഴിച്ചുമാറ്റാനായി വേദാന്തിയുടെ ശ്രമം. അതാണ്‌ വാസിഷ്ഠത്തില്‍ 
വസിഷ്ഠന്‍ രാമനോടു പറയുന്നത്‌: 


കുതോ ജാതേയമിതിതേ 
രാമമാസ്തുവിചാരണാ 

ഇമാം കഥമഹം ഹന്മ?- 
ത്യേഷാതേ / സ്തുവിചാരണാ. 


ഹേ രാമ, ഈ മായ എവിടെനിന്നുവന്നു എന്ന്‌ നീ തല്ക്കാലം ചിന്തിച്ചിട്ടു 
കാര്യമില്ല. ഇവളെ എങ്ങനെ ഒഴിച്ചുമാറ്റാം എന്നാലോചിക്കൂ. ശ്രീനാരായണ 
ഗുരുദേവനെപ്പോലെയുള്ള വേദാന്തികള്‍ മായയെ ഒഴിച്ചു മാറ്റാനാണ്‌ ആദ്യ 


100 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്ണവ്യാഖ്യാനം - ഭാഗം 1 


മായി ശ്രമിച്ചത്‌. അന്തര്‍മ്മുഖരായി തപഃസാധനകളില്‍ക്കൂടി സങ്കല്പങ്ങളേ 
നിയന്ത്രിച്ച്‌ അവരതിനു യത്നിച്ചു. മായ മാറാന്‍ തുടങ്ങി. അനന്തമായ ഒരാ 
നന്ദബോധം മറ മാറിത്തെളിയുന്നതായും അനുഭവപ്പെട്ടു. വസിഷ്ഠന്‍ തന്നെ 
പറയുന്നതു നോക്കുക: 


ഈദ്യശീഭുതമായേയം 

യാ സ്വനാശേന ഹര്‍ഷദാ 

ന ലക്ഷ്യതേ സ്വഭാവോ / സ്യാഃ 
ഗപേകഷ്യമാരണവ നശ്യതി 


ജീവികളെ പിടികൂടിയിരിക്കുന്ന മായയുടെ സ്വഭാവമിതാണ്‌. സ്വയം 
നശിച്ച്‌ അവള്‍ ആനന്ദമരുളും. പുറമേനോക്കിയാല്‍ അവളുടെ രഹസ്യം അറി 
യാനേ സാദ്ധ്യമല്ല. ധീരമായി അവളെ എതിര്‍ത്താല്‍ കണ്ണുമിഴിച്ചുനില്‍ക്കവേ 
തന്നെ അവള്‍ നശിച്ചുമറയും. മായയും മായാകാര്യങ്ങളും മാറിത്തരുന്നതോടെ 
മായാവിയായ അഖണ്ഡസത്യം തെളിയും. അപ്പോഴാണ്‌ മനസ്സിലാകുന്നത്‌ 
പലതും കാട്ടിക്കൊണ്ടിരുന്ന മായയും മായാകാര്യങ്ങളും കേവലം ശ്രമം മാത്ര 
മായിരുന്നു എന്ന്‌. ശ്രമമണ്ഡലത്തില്‍ നിന്നും കൊണ്ട്‌ ശ്രമരഹസ്യം ഒരിക്കലും 
അന്വേഷിച്ചറിയാന്‍ പറ്റുന്നതല്ല. ശ്രമം മാറ്റി വസ്തുവിനെ ദര്‍ശിച്ചാലല്ലാതെ 
ശ്രമരഹസ്യം വെളിപ്പെടുകയില്ല. പ്രപഞ്ചത്തിന്റെ പൂര്‍ണ്ണ രഹസ്യം പുറമേ 
അന്വേഷിച്ച്‌ പിടി കിട്ടാന്‍ കഴിയാതിരിക്കുന്നതുതന്നെ ഇതു ശ്രമമാണെന്നു 
ള്ളതിനു തെളിവാണ്‌. ഇരുട്ടില്‍നിന്നുകൊണ്ട്‌ ഇരുട്ടിന്റെ ഉത്പത്തിസ്ഥാനം 
അന്വേഷിച്ചിട്ടെന്തു കഥ? വെളിച്ചം കൊണ്ടുവന്ന്‌ ഇരുട്ടുമാറ്റാം. അപ്പോള്‍ 
തെളിയും ഇരുട്ടൊരു പദാര്‍ത്ഥമേ അല്ലായിരുന്നു എന്ന്‌. വെളിച്ചത്തിന്റെ 
കുറവുകൊണ്ടുണ്ടായ ഒരു ശ്രമാനുഭവം മാത്രമായിരുന്നു ഇരുട്ട. അപ്പോള്‍ 
പൂര്‍ണ്ണസത്യം സാക്ഷാത്ക്കരിച്ച്‌ ശ്രമരഹസ്യം അനുഭവിച്ചറിഞ്ഞ തത്ത്വദര്‍ശി 
കള്‍ ജഗത്‌ ഭ്രമത്തില്‍പ്പെട്ടുനില്‍ക്കുന്ന ലൌകികന്‍ പ്രപഞ്ചമെങ്ങിനെയുണ്ടായി 
എന്ന ചോദ്യം ചോദിക്കുമ്പോള്‍ പറയുന്ന ഉത്തരമാണ്‌ ‘മായ്‌. ഇതൊക്കെ 
മനസ്സില്‍ കണ്ടുകൊണ്ടാണ്‌ ഗുരുദേവന്‍ മായ അപ്രമേയപ്രഭാവയാണ്‌' എന്നു 
പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


മായയും യുക്തിചിന്തയും 


യുക്തിക്ക്‌ മായയേയും മായാകാര്യങ്ങളേയും ഒരിക്കലും പിടികിട്ടുക 
യേയില്ല. വസ്തുസത്തയില്ലാത്ത ശ്രമദര്‍ശനങ്ങളെയൊന്നും യുക്തിക്കു വില 
യിരുത്താന്‍ കഴിയുന്നതല്ല. ്രമദര്‍ശനങ്ങളില്‍ യുക്തിക്കു വല്ല സ്ഥാനവുമുണ്ടെ 
ങ്കില്‍ അവ ഇല്ലാത്തവയാണെന്നു കണ്ടുപിടിക്കുവാന്‍ മാത്രം. മായാകാര്യ 
ങ്ങള്‍ എങ്ങനെ യുക്തിക്കു വഴങ്ങും? അവ ഉള്ളതെന്നു പറയാന്‍ പറ്റുമോ? 
അല്പകാലം നിലനിന്നു മറയുന്ന കാഴ്ചകളെ ഉളളതെന്നെങ്ങനെ പറയും? 
സത്യം കണ്ടെത്തുന്നതോടെ ഈ കാഴ്ചകള്‍ എന്നെന്നേക്കുമായി അസത്യ 
ങ്ങളായിത്തീരുകയാണ്‌. എന്നാല്‍ അവ ഇല്ലാത്തതാണെന്നു പറയാമോ? പ്രത്യ 
ക്ഷത്തില്‍ അനുഭവിക്കുന്ന കാഴ്ചകളെ ഇല്ലാത്തതെന്നെങ്ങനെ പറയും? ഈ 


ദര്‍ശനമാല 101 


ലോകത്ത്‌ രണ്ടുതരമനുഭവങ്ങളാണുള്ളത്‌. ഒന്ന്‌ ശ്രമാനുഭവം മറ്റൊന്ന്‌ സത്യാ 
നുഭവം. കയറില്‍ സര്‍പ്പത്തെ കാണുന്നത്‌ ഭ്രമാനുഭവം കയറിനെത്തന്നെ 
കാണുന്നത്‌ സത്യാനുഭവം. സത്യാനുഭവം ഉണ്ടായയാള്‍ക്കേ ഈ രണ്ടനുഭ 
വവും വേര്‍തിരിയു. സത്യത്തെകാണാത്തയാള്‍ക്ക്‌ ഭ്രമാനുഭവമാണ്‌ സത്യം. 
അപ്പോള്‍ സത്യം കണ്ടെത്തുന്നതു വരെ മായാകാര്യങ്ങളെ ഇല്ലെന്നു സ്ഥാപി 
ക്കാന്‍ യുക്തിക്കു കഴിയുന്നതല്ല. മായയും ജഗത്തും പരമസത്യമായ ബോധ 
ത്തില്‍ നിന്നും ഭിന്നമാണെന്നു പറയാന്‍ പറ്റുമോ? ബോധത്തില്‍ നിന്നും അക 
ന്നുമാറിയാല്‍ ഇല്ലാതാകുന്നവ എങ്ങനെ അതില്‍ നിന്നും ഭിന്നമാകും? 
എന്നാല്‍ അവയും സത്യംതന്നെയാണെന്നു പറയാം. സത്യസാക്ഷാത്ക്കാര 
ത്തോടെ പൂര്‍ണ്ണമായും മാഞ്ഞുമറയുന്നവ സത്യം തന്നെയെന്നെങ്ങനെ പറ 
യാന്‍ പറ്റും? എന്നാല്‍ മായ ഉള്ളതുമല്ല, ഇല്ലാത്തതുമല്ല, അസത്യവുമല്ല, സത്യ 
വുമല്ല എന്നു പറയാം. ഒരു വസ്തുവിനെക്കുറിച്ച്‌ ഇങ്ങനെയൊരു ചിന്തയേ 
സാദ്ധ്യമല്ലല്ലോ. മായയ്ക്ക്‌ അവയവങ്ങള്‍ ഉണ്ടെന്നോ ഇല്ലെന്നോ പറകവയ്യ. 
പ്രപഞ്ചഘടകങ്ങളോരോന്നും വേര്‍തിരിഞ്ഞു കാണപ്പെടുന്നുണ്ട്‌. എന്നാല്‍ 
ആലോചിക്കുമ്പോള്‍ പഞ്ചഭുതസംഘാതമായ പ്രപഞ്ചത്തില്‍ ഒന്നു മറ്റൊന്നി 
നോട്‌ ഒരിക്കലും വേര്‍പെടുന്നില്ലെന്നു കാണാന്‍ കഴിയും. പഞ്ചഭൂതങ്ങളില്‍ 
നിന്നും വേര്‍പെട്ടുനില്‍ക്കാന്‍ ഒരു പരമാണുവിനെങ്കിലും കഴിയുമോ? പഞ്ച 
ഭൂതങ്ങളില്‍ ഏതിനെങ്കിലും സ്വതന്ത്രമായി നില്‍ക്കാന്‍ കഴിയുമോ? എന്തിന്‌; 
യുക്തിയുമായി സമീപിക്കുമ്പോള്‍ അത്ഭുത സ്വരൂപിണിയായ മായ അനിര്‍വ്വ 
ചനീയയെന്നേ പറഞ്ഞുകുടു. ശ്രീ ശങ്കരഭഗവത്പാദരുടെ പ്രമുഖശിഷ്യനായ 
സുരേശ്വരാചാര്യര്‍ മായയെ നിര്‍വ്വചിച്ചിരിക്കുന്നതു നോക്കുക: 


യുക്തിഹീന്രപകാശസ്്യ 
സംജ്ഞാ മായേതി കഥ്യതേ 
നാസത? ദൃശ്യമാനാസാ 
ബ്വാദ്ധ്യമാനാനവാസത? 


യുക്തിഹീനമായ കാഴ്ചയുടെ പേരാണ്‌ മായ. കാണപ്പെടുന്നതുകൊണ്ട്‌ 
അതില്ലെന്നു പറയാന്‍വയ്യ. സതൃദര്‍ശനത്തോടെ മാഞ്ഞുമറയുന്നതുകൊണ്ട്‌ 
അതുണ്ടെന്നും പറയാന്‍ വയ്യ. ലോകവ്യവഹാരങ്ങളെല്ലാം മായാകാര്യങ്ങളാ 
ണ്‌. സ്വപ്നലോകം സൃഷ്ടിക്കുന്ന ഉറക്കംപോലെയാണ്‌ മായ. ഉണരുന്ന 
തോടെ അവള്‍ പൂര്‍ണ്ണമായി ശമിക്കും. ഈ വിവരണം കേള്‍ക്കുമ്പോള്‍ വേദാ 
ന്തിക്കും മായയെ മനസ്സിലായിട്ടില്ല എന്നു ചിലര്‍ ധരിച്ചേക്കും. വേദാന്തി 
മായയെ മനസ്സിലാക്കുകയല്ല ഒഴിച്ചുമാറ്റുകയാണ്ചെയ്തിട്ടുള്ളത്‌. അതോടെ 
മായയെ നല്ലവണ്ണം ധരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്‌. ധാരണയിതാണ്‌. മായയ്ക്ക്‌ 
മൂന്നുരൂപങ്ങളുണ്ട്‌. സത്യാ, അനര്‍വ്വചനീയാ, തുച്ഛാ ഇവയാണാരുപങ്ങള്‍. 
സത്യമെന്തെന്ന്‌ വിചാരം ചെയ്തറിയാന്‍ ശ്രമിക്കാത്ത ലാകികന്‍ മായയും 
മായാകാര്യങ്ങളുമാണ്‌ സത്യം. അതുകൊണ്ട്‌ ലാകികന്‍ മായ സത്യമാണ്‌. 
യുക്തിചിന്തയുമായി സമീപിക്കുന്നവന്‍ ഒരിക്കലും പിടികൊടുക്കാത്തവളാണ്‌ 
മായ അതുകൊണ്ട്‌ യുക്തിചിന്തകന്‍ മായ അനിര്‍വ്യചന?ീയയാണ്‌. മനോനി 


102 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഗ്രഹം ശീലിച്ച്‌ തപഃസാധനകളില്‍കൂടി സത്യത്തെ തിരയുന്നയോഗിയുടെ 
മുമ്പില്‍ നിന്നും മായ സ്വയം നശിച്ചുമറയുന്നു. യോഗിക്ക്‌ മായ തുച്ഛയാണ്‌. 
മായയുടെ ആരംഭം അറിയാന്‍ കഴിയുന്നില്ലെങ്കില്‍ മായയെ അവസാനിപ്പി 
ക്കാന്‍ വേദാന്തിക്കു കഴിയും. അതാണ്‌ വേദാന്തശാസ്ത്രം മായയെ അനാദിഃ 
സാന്താ-ആദികാണുന്നില്ലെങ്കിലും അവസാനിക്കുന്നവള്‍ എന്നു വിവരിക്കു 
ന്നത്‌. സങ്കല്‍പത്തിന്നനുസരണമായി സത്യസ്വരൂപത്തില്‍ ഏതു വസ്തുവും 
ഏതു ലോകവും മായയ്ക്കുണ്ടാക്കിക്കാണിക്കാന്‍ കഴിയും. അഘടിതഘട 
നാപടീയസീ- ഇല്ലാത്തതെന്തും ഉണ്ടാക്കിക്കാണിക്കാന്‍ കഴിവുള്ളവള്‍' 
എന്നാണ്‌ ശങ്കരഭഗവത്പാദര്‍ മായയെ വിവരിക്കുന്നത്‌. ഇക്കാര്യങ്ങളെല്ലാം 
സംഗ്രഹിച്ചുകൊണ്ടാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തില്‍ “അമേയവൈഭവാ” എന്ന 
പദം പ്രയോഗിച്ചിരിക്കുന്നത്‌. 


വിദ്യാസ്വരൂപം 


പ്രപഞ്ചസൃഷ്ടിക്കായി പരമാത്മാവില്‍ പൊന്തിവരുന്ന ശക്തിയാണ്‌ 
മായ. സത്യത്തിന്റെ പൂര്‍ണ്ണരൂപം മറച്ചുകൊണ്ട്‌ ഒരവ്യക്തസ്ഥിതി ഉളവാക്കു 
കയാണ്‌ ശക്തിയുടെ ആദ്യത്തെജോലി. ഇങ്ങനെ പരമാത്മരുപം മറച്ചുകൊണ്ട്‌ 
അവ്യക്താവസ്ഥയുളവാക്കുന്ന ശക്തിയെയാണ്‌ മായ, മുലാവിദ്യ, മൂലപ്രകൃ 
തി, മൂലാജ്ഞാനം എന്നൊക്കെ ശാസ്ത്രം വിളിക്കുന്നത്‌. ആവരണരുപം 
വിക്ഷേപരൂപം എന്നിങ്ങനെ മായയ്ക്ക്‌ രണ്ടുരുപങ്ങളുണ്ട്‌. സത്യസ്വരൂപത്തെ 
മറച്ചുകൊണ്ട്‌ അവ്യക്താവസ്ഥയുളവാക്കുന്നതാണ്‌ ആവരണരുചം. ഈ അവ്യ 
ക്താവസ്ഥയില്‍ സൂര്യചന്ദ്രമനുഷ്യപക്ഷിമൃഗാദി പുതിയ കാഴ്ചകള്‍ ഉണ്ടാ 
ക്കിക്കാണിക്കുന്നതാണ്‌ മായയുടെ വിക്േഷേപരുപം. ആവരണശബ്ദത്തിന്‌ മറ 
യെന്നും വിക്ഷേപശബ്ദത്തിന്‌ വേര്‍തിരിച്ചുള്ള കാഴ്ചയെന്നുമാണര്‍ത്ഥം. ശ്രമ 
സ്ഥലങ്ങളിലെല്ലാം ശക്തിക്ക്‌ ഈ രണ്ടു പ്രവര്‍ത്തനങ്ങള്‍ ഉണ്ടെന്നു കാണാം. 
കയറില്‍ പാമ്പിനെ കാണുന്നിടത്ത്‌ ശക്തി ആദ്യമായി കയറിന്റെ രൂപം മറ 
യ്ക്കുന്നു. അതിനുശേഷം പാമ്പിനെ ഉണ്ടാക്കിക്കാണിക്കുന്നു. കയറിന്റെ രൂപം 
മറയ്ക്കുന്നത്‌ ആവരണവും പാമ്പിനെ ഉണ്ടാക്കിക്കാണിക്കുന്നത്‌ വിക്ഷേപവും. 
ഒരു വസ്തുവില്‍ തന്നെ പല രൂപങ്ങള്‍ കാണാന്‍ തുടങ്ങുന്നതോടെ ആവര 
ണത്തിനും വിക്ഷേപത്തിനും കട്ടി കൂടുന്നു. അപ്പോള്‍ മായാമണ്ഡലത്തില്‍ 
എവിടെ നില്ക്കുന്നയാളിനും രണ്ടുതരം ഗതികളാവാം. ഒന്നുകില്‍ വിക്ഷേപ 
ത്തിനും ആവരണത്തിനും ശക്തി കുറച്ച്കുറച്ച്‌ വസ്തുവിനോടടുക്കാം. അല്ലെ 
ങ്കില്‍ വിക്ഷേപത്തിനും ആവരണത്തിനും ശക്തികുട്ടികൂട്ടി വസ്തുവില്‍നിന്നും 
അകലാം. ഇങ്ങനെ വിക്ഷേപാവരണങ്ങള്‍ക്ക്‌ കട്ടി കുറച്ചുകുറച്ച്‌ വസ്തു 
വിനോടടുപ്പിക്കുന്ന ശക്തിയെ വിദ്യയെന്നും വിക്ഷേപാവരണങ്ങള്‍ക്ക്‌ കട്ടി 
കൂട്ടിക്കൂട്ടി വസ്തുവില്‍നിന്നും അകറ്റിക്കൊണ്ടുപോകുന്ന ശക്തിയെ അവി 
ദ്യയെന്നും വിളിക്കുന്നു. ഇവിടെ ഒരു കാര്യം നല്ലവണ്ണം ഓര്‍ക്കണം. വിദ്യയും 
അവിദ്യയും ഒരേ ശക്തിയുടെ സാപേക്ഷവിഭാഗങ്ങളാണ്‌. ഒരു മാളികയില്‍ 
കയറാന്‍ ഇരുപതു പടികളുണ്ടെന്നു കരുതുക. ആ മാളികയില്‍ കയറാന്‍ 
രണ്ടാളുകള്‍ ശ്രമിച്ചതില്‍ ഒരാള്‍ പത്താമത്തെ പടിയിലും മറ്റെയാള്‍ 


ദര്‍ശനമാല 103 





പതിനഞ്ചാമത്തെ പടിയിലും നില്‍ക്കുന്നുവെന്നും കരുതുക. പത്താമത്തെ 
പടിയില്‍ നില്‍ക്കുന്നയാള്‍ക്ക്‌ മാളികയോടടുക്കാനുള്ള പടികളാണ്‌ പതിനൊ 
ന്നുമുതലുള്ളവ. അതുകൊണ്ടയാള്‍ക്ക്‌ പതിനൊന്നാമത്തെ പടിമുതല്‍ വിദ്യ 
യാണ്‌. പത്തുമുതല്‍ താഴോട്ടുള്ളവ അവിദ്യയും. നേരെമറിച്ച്‌ പതിനഞ്ചാ 
മത്തെ പടിയില്‍ നില്‍ക്കുന്നയാള്‍ക്ക്‌ പതിനാറുമുതലുള്ള പടികള്‍ വിദ്യയും 
പതിനഞ്ചുമുതല്‍ താഴോട്ടുള്ളവ അവിദ്യയും. ചുരുക്കത്തില്‍ മായാമണ്ഡല 
ത്തിലെ ഏതുഘട്ടവും നില്‍ക്കുന്നവന്റെ വസ്തുവില്‍ നിന്നുള്ള അകലമനു 
സരിച്ച്‌ വിദ്യയുമാകാം അവിദ്യയുമാകാം. അവിദ്യാമാര്‍ഗം പിന്നോട്ടുള്ളതും 
വിദ്യാമാര്‍ഗം മുന്നോട്ടുള്ളതുമാണ്‌. അതുകൊണ്ട്‌ ഒരേ ആള്‍ക്ക്‌ ഇവ രണ്ടും 
ഒരിടത്തും ഒരുമിക്കുകയില്ലെന്നുമോര്‍ക്കണം. അതുകൊണ്ടാണ്‌ കഠോപനി 
ഷത്ത്‌ വിദ്യയും അവിദ്യയും വിപരീതമാര്‍ഗ്ഗങ്ങളാണെന്നു പ്രഖ്യാപിച്ചിട്ടുള്ളത്‌. 
വിദ്യ വസ്തുവിനെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള മാര്‍ഗ്ഗമാണ്‌ അവിദ്യ വസ്തു 
വിനു പുറം തിരിഞ്ഞുകൊണ്ടുള്ള മാര്‍ഗ്ഗവും. ആദ്യത്തേത്‌ പ്രകാശത്തിന്റെ 
മാര്‍ഗവും രണ്ടാമത്തേത്‌ ഇരുട്ടിന്റെ മാര്‍ഗവും. ആദ്യത്തെ രണ്ടുപദ്യങ്ങളില്‍ 
മായാസ്വരുപം സാമാന്യമായി ചര്‍ച്ചചെയ്തശേഷം പ്രവര്‍ത്തനഭേദമനുസരിച്ച്‌ 
മായയ്ക്കു നല്‍കിയിട്ടുള്ള വിവിധ നാമങ്ങളെ ഓരോന്നായി വിവരിക്കുകയാണ്‌ 
മൂന്നു മുതലുള്ള പദ്യങ്ങളില്‍. മൂന്നാം പദ്യത്തില്‍ മേല്‍ക്കാണിച്ച വിദ്യാസ്വ 
രൂപമാണ്‌ ചര്‍ച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്‌. 


3. അനാത്മാ ന സദാത്മാ സ- 
ദിതി വിദ്യോതതേ യയാ 
സാ വിദ്യേയം യഥാ രജ്ജു- 
സര്‍പ്പതത്ത്വാവധാരണം. 


യഥാ - എപ്രകാരമാണോ; രജ്ജുസര്‍പ്പതത്ത്വാവധാരണം - കയറിലെ 
സര്‍പ്പം കയറാണ്‌ സര്‍പ്പമല്ല എന്നു തെളിയുന്നത്‌, അതുപോലെ; അനാത്മാ 
- ആത്മാവല്ലാത്തത്‌ അതായത്‌ ജഡം; ന സത്‌ - ഉള്ളതല്ല, അതായത്‌ സത്യ 
മല്ല; ആത്മാ സത്‌ - ആത്മാവാണ്‌ സത്യം; ഇതി - എന്ന്‌; യയാ - യാതൊരു 
ശക്തിയാല്‍; വിദ്യോതതേ - വ്യക്തമായി തെളിയുന്നുവോ; സാ - ആശക്തി 
യാണ്‌; ഇയം വിദ്യ - ഈ വിദ്യ. 
കയറില്‍ സര്‍പ്പത്തെക്കാണുന്നിടത്ത്‌ അന്വേഷിച്ചു ചെല്ലുമ്പോള്‍ സര്‍പ്പം 
ഉള്ളതല്ല, കയറാണുള്ളത്‌ എന്ന്‌ എങ്ങനെ തെളിയുന്നുവോ അതുപോലെ 
ആത്മാവിലെ കാഴ്ചയായ ജഡം സത്യമല്ല, ആത്മാവാണു സത്യം എന്ന്‌ 
ഏതൊരു ശക്തി തെളിച്ചുകാട്ടിത്തരുന്നുവോ ആ ശക്തിയാണ്‌ വിദ്യ. 


ആത്മാവല്ലാത്തത്‌ സത്യമല്ല 

അസത്യമണ്ഡലത്തില്‍ നില്ക്കുന്നവര്‍ക്കാണല്ലോ സത്യാന്വേഷണം. 
ഇന്നുചിലര്‍ ഇക്കാണുന്നതൊക്കെത്തന്നെ സത്യം എന്നുവാദിക്കുകയും 
ഇപ്പോഴും അവര്‍ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നു പറയുകയും 
ചെയ്യുന്നുണ്ട്‌. ഇതൊക്കെ സത്യമെന്ന്‌ കണ്ടവര്‍ പിന്നെ ഏതു സത്യത്തെയാ 


104 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സദ്ധുര്ണച്യാഖ്യാനം - ഭാഗം II 


ണന്വേഷിക്കുക? ഒരു സത്യാന്വേഷി ആദ്യമായി ചെയ്യേണ്ടത്‌ സത്യം കണ്ട്‌ 
അന്വേഷണം അവസാനിപ്പിച്ച സത്യദ്രഷ്ടാക്കളെ സമീപിക്കുകയാണ്‌. 
തല്‍ക്കാലം അങ്ങനെയുള്ളവരാരും അടുക്കലെങ്ങുമില്ലെങ്കില്‍ ശ്രീനാരായ 
ണഗുരുദേവനെപ്പോലെ സത്യം കണ്ടവരെന്ന്‌ സംശയമന്യേ തെളിഞ്ഞിട്ടുള്ള 
വരുടെ വാക്കുകള്‍ ശ്രദ്ധിക്കണം. അവരുടെ വാക്കുകള്‍ വിചാരം ചെയ്തു 
റപ്പിക്കണം. സത്യസ്വരൂപം അനുസന്ധാനം ചെയ്തു കണ്ടുപിടിക്കണം. 
ചിലര്‍ക്ക്‌ ശ്രവണംകൊണ്ടുതന്നെ ബോധോദയമുണ്ടാകാം. മറ്റുചിലര്‍ക്ക്‌ 
ചിരകാല മനനം വേണ്ടിവന്നു എന്നുവരാം. ചിലര്‍ക്ക്‌ ചില ജന്മങ്ങള്‍തന്നെ 
മനനാനുസന്ധാനങ്ങള്‍ തുടരേണ്ടതായും വരാം. വസ്തു സ്ഥിതിയില്‍ നിന്നും 
ശ്രമിച്ചകന്നുപോയതുകൊണ്ട്‌ ഭ്രമം മാറ്റി അവിടെ തിരിച്ചെത്താനുള്ള ഒരു യാത്ര 
യാണ്‌ സത്യാന്വേഷണം. നില്ക്കുന്നിടത്തുള്ള കാഴ്ചകളെ പരിശോധിച്ച്‌ അവ 
സത്യമല്ലെന്നറിയുകയാണ്‌ അന്വേഷകന്റെ ആദ്യത്തെ ചുമതല. വേദാന്തശാ 
സ്ത്രത്തിലെ ചര്‍ച്ചകളിലധികവും ഇന്നു കാണുന്നതൊന്നും സത്യമല്ലെന്ന്‌ 
തെളിയിക്കാനുള്ളവയാണ്‌. “ദര്‍ശനമാല യില്‍തന്നെ അസതൃദര്‍ശനം 
വരെയുള്ളഭാഗങ്ങള്‍ പ്രധാനമായി ചര്‍ച്ചചെയ്യുന്ന ഒരു കാര്യം ജഡദൃശ്യങ്ങ 
ളുടെ മിഥ്യാത്വമാണ്‌. ജഡദൃശ്യങ്ങള്‍ മിഥ്യയാണെന്നു തെളിഞ്ഞാല്‍ എന്താ 
ണുഫലം? സത്യാന്വേഷണത്തിലെ ഒന്നാമത്തെപ്പടിയായ വിരക്തിയുണ്ടാകും. 
നശ്വരങ്ങളും ദുഃഖപ്രദങ്ങളുമായ ജഡദൃശ്യങ്ങള്‍ സുഖവും ശാന്തിയും തരു 
മെന്ന ധാരണ മാറിക്കിട്ടും. അതോടെ മനസ്സ്‌ അതിരറ്റ ഭതിക സൂഖസങ്കല്‍പ്പ 
ങ്ങളില്‍ വിരക്തമാവുകയും കാമക്രോധാദിവികാരങ്ങളില്‍ നിന്നും 
വിമുക്തമാവുകയും ചെയ്യും. ഇവിടെയാണ്‌ വിദ്യാമാര്‍ഗ്ഗം ആരംഭിക്കുന്നത്‌. 
- അതുകൊണ്ടാണ്‌ ഏതൊരു ശക്തിയാണ്‌ ജഡദൃശ്യങ്ങള്‍ സത്യമല്ലെന്നു 
കാട്ടിത്തരുന്നത്‌ - ആശക്തിയാണ്‌ വിദ്യയെന്ന്‌ ഗുരുദേവന്‍ ആദ്യമായി 
പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


ആത്മാവാണ്‌ സത്യം 


ജഡങ്ങള്‍ സത്യമല്ല. പിന്നെന്താണ്‌ സത്യം? ആത്മാവാണ്‌ സത്യം. 
എന്താണാത്മാവ്‌? ജഡങ്ങള്‍ ഉണ്ടെന്നറിഞ്ഞ്‌ തല്‍ക്കാലം അനുഭവിക്കുന്ന 
താരോ അതാണാത്മാവ്‌. പ്രപഞ്ചം ഒരനുഭവമാണ്‌. ഈ അനുഭവത്തില്‍ 
വ്യക്തമായും രണ്ടു ഘടകങ്ങള്‍ കാണ്മാനുണ്ട്‌. അനുഭവിക്കുന്നയാള്‍. 
അനുഭവത്തിന്റെ വിഷയമാകുന്ന പദാര്‍ത്ഥങ്ങള്‍. അനുഭവത്തിനു വിഷയമാ 
കുന്ന പദാര്‍ത്ഥങ്ങളാണ്‌ ജഡങ്ങള്‍. അനുഭവിക്കുന്നയാള്‍ കൈവിട്ടാല്‍ 
അവയ്ക്ക്‌ നിലനില്‍പ്പുതന്നെ നഷ്ടപ്പെടും. നേരെമറിച്ച്‌ ഉണ്മ സ്വയം അനുഭ 
വിക്കാന്‍ കഴിയുന്ന വസ്തുവാണ്‌. അനുഭവിക്കുന്നയാള്‍ക്ക്‌ ജഡമെല്ലാം ഒഴി 
ഞ്ഞുമാറിയാലും ആ വസ്തുവിന്റെ അനുഭവത്തിന്‌ ഹാനി തട്ടുന്നതല്ല. ബോധ 
ത്തിനുമാത്രമേ ഈ സ്വാനുഭവം അഥവാ സ്വപ്രകാശം സാദ്ധ്യമാവൂ. ബോധ 
ത്തോടുകൂടിച്ചേര്‍ന്നാല്‍ മാര്രമേ ജഡങ്ങള്‍ പ്രകാശിക്കൂ. അതുകൊണ്ട്‌ 
ബോധം ഉള്ളത്‌. ജഡം ഇല്ലാത്തത്‌. ബോധം തന്നെയാണ്‌ ആത്മാവ്‌. പ്രപ 
ഞ്ചദര്‍ശനത്തിലെ ദ്രഷ്ടാവ്‌ ആത്മാവും ദൃശ്യം ജഡവുമാണ്‌. കേവലദൃശ്യ 


ദര്‍ശനമാല 105 


മായതുകൊണ്ടുതന്നെ ജഡം അസത്യമാണ്‌. ദ്രഷ്ടാവുമാത്രമേ സത്യമാകാന്‍ 
പറ്റു. ഒരു സത്യാന്വേഷിയുടെ പ്രധാന കൃത്യം തന്നിലുള്ള ദ്രഷ്ടാവിനെ ദൃശ്യ 
ങ്ങളില്‍നിന്നും വേര്‍തിരിച്ചെടുക്കുകയാണ്‌. ദ്രഷ്ടാവിനെയും ദൃശ്യത്തിനെയും 
വേര്‍തിരിച്ച്‌ ദ്രഷ്ടാവ്‌ സത്യം , ദൃശ്യം അസത്യം എന്നറിയുന്നതാണ്‌ നിത്യാ 
നിത്യവസ്തുവിവേകം. നിത്യാനിത്യവസ്തുവിവേകംവന്നയാള്‍ അനിത്യവ 
സ്തുക്കളുമായി നിരന്തരം അകലാന്‍ ശ്രമിക്കും. ഈ ലോകത്തും പരലോക 
ത്തുമുള്ള ഭാതികസുഖങ്ങളെല്ലാം ക്ഷണികമാണെന്നുകണ്ട്‌ അവയില്‍ വിര 
ക്തനാവും. വിദ്യാമാര്‍ഗ്ഗത്തിലെ രണ്ടാമത്തെ പടിയാണ്‌ ഈ വൈരാഗ്യം. 
ശാസ്ത്രം ഇതിനെ ഇഹാമുത്രഫലഭോഗവിരാഗം” എന്നാണ്‌ പറയുന്നത്‌. ഈ 
ലോകത്തും പരലോകത്തുമുള്ള ഭതികഫലാനുഭവങ്ങളില്‍ വൈരാഗ്യം 
എന്നാണീ ശബ്ദത്തിനര്‍ത്ഥം. ഇതു രണ്ടും നേടിക്കഴിഞ്ഞാല്‍ ഇനി വിദ്യാ 
മാര്‍ഗ്ഗത്തില്‍ തടവില്ലാതെ സഞ്ചാരമാരംഭിക്കാം. 


യഥാ രജ്ജുസര്‍പ്പത്താവധാരണം 


കയറില്‍ പാമ്പിനെക്കണ്ടു ഭയപ്പെടുന്നയാളിനോട്‌ അറിവുള്ളയാള്‍ അതു 
പാമ്പല്ല കയറാണെന്നു പറഞ്ഞുകൊടുക്കുന്നു. ആ വാക്കു വിശ്വസിച്ച്‌ അയാള്‍ 
ധൈര്യമായി വസ്തുവിനെ സമീപിക്കുന്നു. ക്രമേണ കാഴ്ച വ്യക്തമായിത്തീ 
രുകയും അവസാനം കയറുകണ്ടെത്തി സമാശ്വസിക്കുകയും ചെയ്യുന്നു. അതു 
പോലെ ഈ ജഡ്രപപഞ്ചം സത്യമല്ല, ആത്മാവാണ്‌ സത്യം എന്നുപദേശി 
ച്ചിട്ട്‌ ഗുരു ശിഷ്യന്‌ ആത്മാന്വേഷണമാര്‍ഗ്ഗം നിര്‍ദ്ദേശിക്കുന്നു. വിദ്യാമാര്‍ഗ്ഗ 
ത്തിലേക്ക്‌ കടക്കാനുള്ള പ്രധാന പഴുതുകളാണ്‌ ശമം, ദമം, ഉപരതി, തിതി 
ക്ഷ, ശ്രദ്ധ, സമാധാനം എന്നീ ആറുകാര്യങ്ങള്‍. മനസ്സടങ്ങിക്കിട്ടുന്നതാണ്‌ 
ശമം. ഇന്ദ്രിയങ്ങള്‍ അടങ്ങിക്കിട്ടുന്നതു ദമം. കര്‍മ്മഫലങ്ങളില്‍ നിന്നും മനസ്സ്‌ 
പിന്‍തിരിഞ്ഞ്‌ ഉള്ളില്‍ നിരപേക്ഷമായ സുഖം അനുഭവിക്കാന്‍ തുടങ്ങു 
ന്നതാണ്‌ ഉപരതി. ഏതു ദുഃഖവും ചിന്തയോ വിലാപമോ കൂടാതെ സഹി 
ക്കുവാനുള്ള കഴിവു നേടുന്നതാണ്‌ തിതിക്ഷ. ആത്മാവാണ്‌ സത്യമെന്നുള്ള 
ഗുരുവാകൃത്തില്‍ അചഞ്ചലമായ വിശ്വാസം വരുന്നതാണ്‌ ശശദ്ധ. സത്ൃസ്വ 
രൂപത്തില്‍തന്നെ മനസ്സുറയ്ക്കുന്നതാണു സമാധാനം. ഈ സാധനകള്‍ അഭ്യ 
സിച്ചുറപ്പിച്ചുകൊണ്ട്‌ കര്‍മ്മബന്ധത്തില്‍ നിന്നും ആനന്ദസ്വരുപമായ ആത്മാ 
വിനെ മോചിപ്പിക്കുകയാണ്‌ ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്നുറപ്പിക്കണം. ഈ 
ഉറപ്പാണ്‌ മുമുക്ഷുത്വം. മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ്‌ മുമുകഷ്ുത്വം. 
നിത്യാനിത്യവസ്‌ തുവിവേകം, വൈരാഗ്യം, ശമാദിഷട്‌ കസമ്പത്തി, 
മുമുക്ഷുത്വം ഈ നാലെണ്ണവും ചേര്‍ന്നതാണ്‌ സാധനചതുഷ്ടയം. സാധന 
ചതുഷ്ടയ സമ്പന്നനായ ഒരാള്‍ വ്യക്തമായും വിദ്യാമാര്‍ഗത്തിലേക്കു കടന്നു 
എന്നു കരുതാം. കയറിലെ സര്‍പ്പത്തെ സമീപിക്കുന്നയാള്‍ക്ക്‌ ക്രമേണ കയ 
റിന്റെ കാഴ്ച വ്യക്തമായി വരുന്നതുപോലെ സാധനചതുഷ്ടയ സമ്പന്നനായി 
വിദ്യാമാര്‍ഗ്ഗത്തിലേക്കു കടക്കുന്നയാള്‍ക്കു ക്രമേണ ആത്മസ്വരൂപം കൂടുതല്‍ 
കൂടുതല്‍ വ്യക്തമായി ഭവിക്കുന്നു. സ്വയം ജ്യോതിസ്സായ വസ്തുവിന്റെ 
പ്രകാശം സാധനാസമ്പന്നമായ ഹൃദയത്തില്‍ സര്‍വ്വത്ര പരക്കുന്നു. ശ്രീനാ 


106 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്മുരീണധ്യാഖ്യാനം - ഭാഗം 77 


രായണ ഗുരുദേവന്‍ തന്റെ അജ്ഞാത വാസകാലത്ത്‌ ഈ തപഃസാധനക 
ളില്‍ കഴിഞ്ഞിരുന്നു എന്നു വ്യക്തമാണ്‌. വിദ്യാമാര്‍ഗത്തിലേയ്ക്കു കടക്കു 
ന്നയാളിന്റെ ഹൃദയത്തില്‍ തെളിയുന്ന പ്രകാശത്തെക്കുറിച്ചുള്ള അനുഭൂതി 
മധുരമായ വിവരണം അദ്ദേഹത്തിന്റെ കൃതികളില്‍ പലയിടത്തും കാണാം. 
ചിത്തപ്രസാദരുപത്തിലുള്ള ഈ പ്രകാശത്തെ പിന്‍തുടര്‍ന്ന്‌ അഭ്യാസത്തിന്‌ 
ശക്തികൂട്ടിയാല്‍ ഒടുവില്‍ അഖണ്ഡാന്ദസ്വരുപമായ വസ്തു മറ മാറിത്തെളി 
യുകയും ചെയ്യും. “പിന്നീടുകാണുമറിവും പ്രഭതന്റെ പിന്‍പോയ്‌' എന്ന്‌ ഗുരു 
ദേവന്‍ തന്നെ അദ്വൈതദീപികയില്‍ പ്രസ്താവിച്ചിട്ടുമുണ്ട്‌. ഇങ്ങനെയാണ്‌ 
രജ്ജുസര്‍പ്പത്തിലെ തത്ത്വം തെളിയുന്നതുപോലെ പ്രപഞ്ചതത്ത്വം, വിദ്യ ഒരു 
സത്യാന്വേഷിക്ക്‌ തെളിയിച്ചു കൊടുക്കുന്നത്‌. വിദ്യാശക്തിയുടെ ഈ 
്രവര്‍ത്തനരഹസ്യമാണ്‌ മൂന്നാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


അവിദ്യാസ്വരൂപം 


വിദ്യാസ്വരുപത്തിന്‌ നേരേ വിപരീതമായതാണ്‌ അവിദ്യാസ്വരുപം. വിദ്യ 
ജഡങ്ങളെ അസത്യമായും ആത്മാവിനെ സത്യമായും കാട്ടിത്തരുന്നു. അവിദ്യ 
ആത്മാവിനെ അസത്യമായും ജഡദൃശ്യങ്ങളെ സത്യമായും ഭ്രമിപ്പിക്കുന്നു. 
വിദ്യ ശ്രേയസ്സു നേടിത്തരുന്നു. അവിദ്യ പ്രേയസില്‍ ഭ്രമിപ്പിക്കുന്നു. വിദ്യ 
അമൃതത്വം കൈവരുത്തുന്നു. അവിദ്യ ജനനമരണ്രഭമുളവാക്കി ക്ലേശിപ്പിക്കു 
ന്നു. വിദ്യ യാഥാര്‍ത്ഥനുഭവത്തേയും അവിദ്യ ശ്രമാനുഭവത്തെയും ഉണ്ടാക്കു 
ന്നു. വിദ്യഒന്നിനെ കാട്ടിത്തരുന്നു. അവിദ്യ പലതിനെ. വിദ്യ ദൈവീ 
സമ്പത്തിന്റെ പ്രഭവസ്ഥാനമാണ്‌. അവിദ്യ ആസുരീസമ്പത്തിന്റെയും. വിദ്യ 
യുടെ ചരമസീമ അഖണ്ഡബോധസ്വരുപമായ ബ്രഹ്മമാണ്‌. അവിദ്യയുടെ ചര 
മസീമ ശുദ്ധശുന്യമായ ജഡവും. വിദ്യനിവൃത്തിമാര്‍ഗമാണെങ്കില്‍ അവിദ്യ 
പ്രവൃത്തിമാര്‍ഗമാണ്‌. വിദ്യ തേജോമാര്‍ഗമാണെങ്കില്‍ അവിദ്യ തമോമാര്‍ഗം. 
വിദ്യാസ്വരുപം ചര്‍ച്ചചെയ്തശേഷം ഗുരുദേവന്‍ നാലാം പദ്യത്തില്‍ അവി 
ദ്യാസ്വരൂപമാണ്‌ ചര്‍ച്ചചെയ്യുന്നത്‌. 


4. ആത്മാ സദനാത്മാ സ- 
ദിതിവിദ്യോതതേ യയാ 
സൈവാ/വിദ്യാ യഥാ രജ്ജു- 
സര്‍പ്പയോരയഥാര്‍ത്ഥദ്യക്‌. 


യഥാ - ഏതുവിധമാണോ; രജ്ജുസര്‍പ്പയോഃ - കയറിന്റെയും പാമ്പി 
ന്റെയും; അയഥാര്‍ത്ഥദ്യക്‌ - യഥാര്‍ത്ഥം മറച്ചുകളയുന്ന കണ്ണ്‌ പ്രവര്‍ത്തിക്കു 
ന്നത്‌ അതുപോലെ; ആത്മാ - ആത്മാവ്‌; ന സത്‌ - സത്യമല്ല; അനാത്മാ 
സത്‌ - ജഡം സത്യമാണ്‌; ഇതി - എന്ന്‌; യയാ - യാതൊരു ശക്തിയാല്‍; 
വിദ്യോതതേ - വെളിവാക്കപ്പെടുന്നോ; സാ ഏവ - ആ ശക്തി തന്നെയാണ്‌; 
അവിദ്യാ - അവിദ്യയെന്നറിയപ്പെടുന്നത്‌. 


കയറിനെ സര്‍പ്പമെന്നു കാട്ടി അതിന്റെ യാഥാര്‍ത്ഥ്യം മറച്ചുകളയുന്ന 
കണ്ണ്‌ എങ്ങനെയാണോ പ്രവര്‍ത്തിക്കുന്നത്‌ അതുപോലെ ആത്മാവ്‌ സത്യ 


ദര്‍ശനമാല 107 


മല്ല, ജഡമാണു സത്യം എന്ന്‌ വെളിപ്പെടുത്തി ഭ്രമിപ്പിക്കുന്ന ശക്തിതന്നെ 
യാണ്‌ അവിദ്യ. 


അവിദ്യയുടെ വളര്‍ച്ച 

സ്വയം പ്രകാശമായ അഖണ്ഡബോധസത്യത്തില്‍ പ്രപഞ്ചനിര്‍മ്മിതി 
ക്കാരംഭിക്കുന്ന ശക്തിയാണല്ലോ മായ. ഈ ശക്തി സമഷ്ടി, വൃഷ്ടി എന്ന 
രണ്ടു ഭാവങ്ങളില്‍ വേര്‍തിരിഞ്ഞുനിന്നാണ്‌ പ്രവര്‍ത്തിക്കുന്നത്‌. സമ്പൂര്‍ണ്ണ 
പ്രപഞ്ചവും ഒന്നെന്നുള്‍ക്കൊള്ളുന്ന ഭാവമാണ്‌ സമഷ്ടി. വ്യക്തികളായി 
വേര്‍തിരിഞ്ഞുള്ള ഭാവമാണ്‌ വ്യഷ്ടി. കാരണം, സുക്ഷ്മം, സ്ഥൂലം എന്നിവ 
യാണല്ലോ ശക്തിയുടെ പരിണാമ ദശകള്‍. നാം അധ്യാരോപദര്‍ശനത്തില്‍ 
നാലനുഭവതലങ്ങള്‍ വേര്‍തിരിച്ചുകാണിച്ചിട്ടുണ്ട. അവയില്‍ അഖണ്ഡബോ 
ധാനുഭവതലമാണ്‌ സത്യാനുഭവതലം. അവിടെ ശക്തിക്കു കാര്യമൊന്നു 
മില്ല. അതുകൊണ്ട്‌ സമഷ്ടി വ്യഷ്ടിഭേദത്തിനും അവിടെ പ്രസക്തിയില്ല. 
ശക്തിയുടെ അവ്യക്തതലം എന്ന്‌ പ്രസിദ്ധമായിത്തീര്‍ന്നിട്ടുള്ള വാസനാതല 
മാണ്‌ ശക്തിയുടെ കാരണ പരിണാമദശ. പ്രപഞ്ചാനുഭവം മുഴുവന്‍ വാസ 
നാരൂപത്തില്‍ ലയിച്ചുകിടക്കുന്ന ഒരു മറയുടെ രൂപത്തില്‍ ശക്തിപ്രകടമാകു 
ന്നതിവിടെയാണ്‌. ശക്തിനിര്‍മ്മിക്കുന്ന മറയും അതില്‍ പ്രതിബിംബിക്കുന്ന 
ബോധവും ഇങ്ങനെ രണ്ടെണ്ണം ചേര്‍ന്നതാണീ കാരണദശ. ഈ കാരണദശ 
യ്ക്കുതന്നെ സമഷ്ടിഭാവവും വ്യഷ്ടിഭാവവുമുണ്ട്‌. പ്രപഞ്ചത്തിനു മുഴുവ 
നേയുള്ള കാരണദശയാണ്‌ സമഷ്ടി. ഇങ്ങനെ കാരണദശയില്‍ സമഷ്ടി 
യായി നില്ക്കുന്ന ബോധ്രപതിബിംബത്തെയാണ്‌ വേദാന്തശാസ്ത്രം 
ഈശ്വരന്‍ എന്നു വിളിക്കുന്നത്‌. പുരാണങ്ങളിലെ യോഗനിദ്രകൊള്ളുന്ന 
വിഷ്ണു ഈ ഈശ്വരന്‍തന്നെയാണ്‌. സമഷ്ടി പ്രതിബിംബത്തിനാശ്രയ 
മായി നില്‍ക്കുന്ന ശക്തിയുടെ സമഷ്ടിരുപത്തെയാണ്‌ മായ എന്നു വിളി 
ക്കുന്നത്‌. ഒരു യോഗിക്ക്‌ സാക്ഷാത്കരിക്കാവുന്നതാണീ സമഷ്ടി വാസനാ 
തലം. ഇത്‌ സത്ത്വഗുണത്തിന്റെ പ്രകാശം ഇടതിങ്ങുന്ന അവ്യക്തതലമാണ്‌. 
അഖണ്ഡസത്യത്തോട്‌ തൊട്ടടുത്തുനില്‍ക്കുന്ന അനുഭവതലമാണിത്‌. ഇനി 
ഈ അവ്യക്തദശക്കുതന്നെ വ്ൃഷ്ടിഭാവമുണ്ട്‌. വ്യക്തിയുടെ പ്രപഞ്ചാനു 
ഭവം മുഴുവന്‍ ലയിച്ചുചേരുന്ന കാരണദശയാണത്‌. ഓരോ വ്യക്തിയും 
ഗാഡനിദ്രയില്‍ ഈ കാരണദശ അനുഭവിച്ചറിയുന്നു. ഗാഡനിദ്രയില്‍ ഒരിരു 
ണ്ടമറയും അതില്‍ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിബോധവുമാണല്ലോ ശേഷിക്കു 
ന്നത്‌. “ഭാനദര്‍ശനം” ചര്‍ച്ചചെയ്യുമ്പോള്‍ ഇക്കാര്യം കൂടുതല്‍ വിശദമാകുന്ന 
താണ്‌. വ്യഷ്ടിയുടെ അവ്യക്തദശയില്‍ ഒളിഞ്ഞിരിക്കുന്ന ബോധത്തെ 
ശാസ്ത്രം %പാജ്ഞല്‍” എന്നാണ്‌ വിളിക്കുന്നത്‌. പ്രാജ്ഞന്‍ ആശ്രയമായി 
ട്ടുള്ള ശക്തിയെ “അവിദ്യ'യെന്നു പറയുന്നു. അവിദ്യ തമോരുപിണിയാണ്‌. 
വ്യക്തിക്കു പ്രാധാന്യം ലഭിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ശക്തി തമോരൂപിണി 
യായ അവിദ്യയാണ്‌. സമഷ്ടിക്ക്‌ പ്രാധാന്യം ലഭിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം 
ശക്തി പ്രകാശസ്വരുപിണിയായ വിദ്യയും. സങ്കോചം തമസ്സും വികാസം 
പ്രകാശവുമാണ്‌. തമസ്സ്‌ അവിദ്യയും പ്രകാശം വിദ്യയും. ഇതാണ്‌ വിദ്യാ 


108 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


വിദ്യകളുടെ നിഷ്കൃഷ്ടമായ ശാസ്ത്രീയവിവരണം. ഈ ഇരുട്ടും (രകാ 
ശവും തന്നെ സാപേക്ഷമാണെന്നു നാം മുന്‍പ്‌ ചര്‍ച്ചചെയ്തിട്ടുണ്ടല്ലോ. 
എന്തായാലും മായ അതിന്റെ കാരണതലമായ അവ്യക്തദശ മുതല്‍ തന്നെ 
വിദ്യയുടെയും അവിദ്യയുടെയും രൂപത്തില്‍ സമഷ്ടി വ്യഷ്ടികളായി 
വേര്‍തിരിഞ്ഞു. പ്രവര്‍ത്തിക്കുന്നുവെന്നു കാണേണ്ടതാണ്‌. ഈ വേര്‍തിരിവ്‌ 
മായയുടെ സൂക്ഷ്മസ്ഥൂല പരിണാമദശകളിലേക്കും അഥവാ സങ്കല്പ 
ദൃശ്യതലങ്ങളിലേക്കും വ്യാപിക്കുന്നതാണ്‌. അവ്യക്ത കാരണദശയില്‍ 
നിന്നാണ്‌ സങ്കല്പ സൂക്ഷ്മദശ മുളയ്ക്കുന്നത്‌. വിശ്വഭാവന സമ്പൂര്‍ണമായി 
ഉള്‍ക്കൊള്ളാന്‍ കഴിയുന്ന സങ്കല്പമാണ്‌ ഈ സൂക്ഷ്മപരിണാമ ഘട്ട 
ത്തിലെ സമഷ്ടി. ഈ സങ്കല്പാത്മകമായ സമഷ്ടിയില്‍പെട്ടു നില്ക്കുന്ന 
ബോധപ്രതിബിംബമാണ്‌ ശാസ്ത്രത്തിലെ “ഹിരണ്യഗര്‍ഭന്‍” ഹിരണ്യ 
ഗര്‍ഭന്റെ വകഭേദം തന്നെയാണ്‌ പുരാണങ്ങളിലെ ബ്രഹ്മാവ്‌. ഹിരണ്യ 
ഗര്‍ഭനെ പ്രപഞ്ചമനസ്‌ എന്നു പറയാം. പ്രജാപതിയെന്നും, വിശ്വപ്രാണ 
നെന്നും ഇങ്ങനെ ഹിരണ്യഗര്‍ഭന്‌ പല പേരുകളുണ്ട്‌. യോഗികള്‍ക്ക്‌ 
സാക്ഷാത്കരിക്കാന്‍ കഴിയുന്നതാണീ ഹിരണൃഗര്‍ഭരൂപം. വ്യക്തിമനസ്‌ 
ഏകാഗ്രപ്പെട്ടാല്‍ സ്വാഭാവികമായി പ്രപഞ്ച മനസില്‍ എത്തി നില്‍ക്കുമെന്നു 
പറയേണ്ടതില്ലല്ലോ. വിദ്യാമാര്‍ഗത്തില്‍ സത്ത്വഗുണ പ്രധാനനായി 
നില്‍ക്കുന്ന തേജോമയനാണ്‌ ഹിരണ്യഗര്‍ഭന്‍. വ്യക്തികളുടെ സങ്കല്പതല 
മാണ്‌ അഥവാ സൂക്ഷ്മദേഹസ്ഥിതിയാണ്‌ വ്യക്തിമനസ്‌. വ്യക്തിമന 
സില്‍പ്പെട്ടു നില്‍ക്കുന്ന ബോധ്രപതിബിംബത്തെ തൈജസല്‍” എന്നാണ്‌ 
വിളിക്കുന്നത്‌. വൃഷ്ടിക്ക്‌ പ്രധാന്യം വരുന്നിടത്ത്‌ രജസ്തമസ്സുകള്‍ക്ക്‌ 
ശക്തി കൂട്ടുന്ന അവിദ്യയുടെ സൃഷ്ടിയാണ്‌ തൈജസന്‍. സ്ഥൂലദശയായ 
ബാഹ്ൃദൃശ്യതലത്തിലും സമഷ്ടിഭാവവും വൃഷ്ടിഭാവവും ആകാം. സമ 
സ്തവിശ്വവും ഒരേ അഖണ്ഡബോധശക്തിയുടെ പ്രകടനമാണെന്നു കാണു 
ന്നയാള്‍ക്ക്‌ പ്രപഞ്ചത്തില്‍ ഭഗവാന്റെ പ്രകാശമയമായ വിരാഡ്രൂപം കണ്ടാ 
നന്ദിക്കാം. വിദ്യാസമാശ്രയണം കൊണ്ടേ വിരാഡ്രൂപദര്‍ശനം സാദ്ധ്യമാവൂ. 
അതിനു കഴിവില്ലാത്തവര്‍ പ്രത്യേകം പ്രത്യേകം വ്യക്തി ശരീരങ്ങളെ സത്യ 
മെന്ന്‌ കണ്ട്‌ അവിദ്യാമണ്ഡലത്തില്‍ ഉഴലുന്നു. ഭഗവാന്റെ വിരാഡ്രൂപത്തി 
നാശ്രയമായ ബോധ്പ്രതിബിംബത്തിന്‌ ശാസ്ത്രം െവശ്വാനരല്‍” എന്നു 
പേരിട്ടിരിക്കുന്നു. വ്യക്തിദേഹാനുഭവത്തില്‍പെട്ടു നില്‍ക്കുന്ന ബോധ്രപതി 
ബിംബത്തെ “വിശ്വന്‍”, എന്നും വിളിക്കുന്നു. അപ്പോള്‍ ശക്തിപരിണാമഘട്ട 
ങ്ങളിലെ സമഷ്ടികളായ ഈശ്വരന്‍, ഹിരണ്യഗര്‍ഭന്‍, വൈശ്വാനരന്‍ ഇവര്‍ 
സത്ത്വഗുണപ്രധാനികളായ വിദ്യാസ്വരൂപന്മാരാണെങ്കില്‍ വൃഷ്ടികളായ 
പ്രാജ്ഞന്‍ തൈജസന്‍, വിശ്വന്‍ എന്നിവര്‍ രജസ്തമഃപ്രധാനന്മാരായ അവി 
ദ്യാസ്വരുപന്മാരാണ്‌. ശക്തിയുടെ വിവിധ പരിണാമ ഘട്ടങ്ങളില്‍ ആത്മാ 
വാണ്‌ സത്യമെന്നനുഭവിക്കുന്നവരാണ്‌ സമഷ്ടികള്‍. ജഡമാണ്‌ സത്യമെന്ന 
നുഭവിക്കുന്നവരാണ്‌ വൃഷ്ടികള്‍. പ്രാജ്ഞനില്‍ നിന്നും വിശ്വന്‍ വരെ 
“ആത്മാവു സത്യമല്ല” എന്നു കാട്ടിക്കൊണ്ടുള്ള അവിദ്യയുടെ വളര്‍ച്ച ഈ 
വിധമാണ്‌. 


ദര്‍ശനമാല! 109 


അവിദ്യാദര്‍ശനം 


ജഡമാണ്‌ സത്യമെന്ന്‌ സദാ ക്രമിപ്പിക്കുകയാണ്‌ അവിദ്യയുടെ ജോലി. 
ആത്മദര്‍ശനം ദൈവീസമ്പത്തിന്റെ വളര്‍ച്ചയ്ക്കു കാരണമാകുന്നതുപോലെ 
ജഡദര്‍ശനം ആസുരീസമ്പത്തിന്റെ വളര്‍ച്ചയ്ക്കു കാരണമായിത്തീരുന്നു. 
ആസുരസമ്പത്തിന്റെ സ്വരൂപമെന്തെന്നു ഭഗവാന്‍ ഗീത പതിനാറാമധ്യാ 
യത്തില്‍ വിസ്തരിച്ചു വര്‍ണിക്കുന്നുണ്ട്‌. പ്രവൃത്തിയും നിവൃത്തിയും 
അസുരസമ്പന്നന്മാര്‍ക്കു വേര്‍തിരിക്കാന്‍ കഴിയുന്നില്ല. ഭഗവാന്‍ ഇങ്ങിനെ 
തുടരുന്നു: 


അസത്യമപതിഷ്ഠം തേ 

ജഗദാഹുരന?ശ്വരം 

അചരസ്ചരസംഭുതം 

കിമമ്യത്‌ കാമഹേതുകം. 80.൧7. 16-8 


ജഗത്തിനാശ്രയമായി ഒരു സത്യമില്ലെന്നവര്‍ കരുതുന്നു. ഇതിന്‌ രക്ഷി 
താവായും ആരുമില്ല. സ്ത്രീ പുരുഷ സംയോഗംകൊണ്ടുണ്ടായതാണ്‌ ജഗത്ത്‌. 
വെറും കാമത്തിന്റെ സന്തതിയല്ലാതെ മറ്റെന്താണിത്‌. ഈ സിദ്ധാന്തത്തിലുറച്ചു 
നിന്നുകൊണ്ട്‌ നാശകരങ്ങളായ ഉഗ്രകര്‍മങ്ങളില്‍ നിരതരായി ഭവിക്കുന്നു. 
അല്പബുദ്ധികളായ ഇവര്‍ ആനന്ദസ്വരൂപമായ ആത്മാവിനെ സ്വയം മൂടി 
ഇരുട്ടിലാക്കിക്കളയുന്നു. ഇവരുടെ കാമവാസനകള്‍ അതിരില്ലാത്തവയാണ്‌. 
സ്വാര്‍ഥങ്ങള്‍ നേടിയെടുക്കാന്‍ ദംഭമദമാത്സര്യങ്ങളാണിവര്‍ക്കുള്ള ഉപായ 
ങ്ങള്‍. പ്രളയകാലം വരെ നീണ്ടുപോകുന്ന കര്‍മപരിപാടികളാണിവര്‍ക്കുള്ളത്‌. 
കാമഭോഗങ്ങള്‍ക്കപ്പുറത്ത്‌ ഒന്നും നേടാനില്ലെന്നാണിവരുടെ ഉറപ്പ്‌. ആശാ 
പാശശതങ്ങള്‍കൊണ്ട്‌ ബദ്ധരായ ഇവര്‍ ഏതധര്‍മമാര്‍ഗവും അവലംബിച്ചും 
ഭാതികസമ്പത്തു നേടാന്‍ യത്നിക്കുന്നു. എന്റെ പല ശത്രുക്കളെയും ഒടു 
ക്കിക്കഴിഞ്ഞു. ഇനിയും പലരെയും ഒടുക്കാനുണ്ട്‌. എന്നെക്കവിഞ്ഞാരുമുണ്ടാ 
കാന്‍ പാടില്ല. ഇങ്ങനെ പോകുന്നു അവരുടെ ചിന്താതരംഗങ്ങള്‍. ഇങ്ങനെ 
അവിദ്യാമോഹമായ ആസുരസമ്പത്തില്‍പെട്ടുഴലുന്നവര്‍ പതിച്ചുപതിച്ചു പല 
പല കുല്‍സിത ജന്മങ്ങള്‍ സ്വീകരിച്ച്‌ നരകയാതന അനുഭവിക്കാന്‍ ഇടവരു 
ന്നു. അവര്‍ക്ക്‌ സത്യത്തിന്റെ പ്രകാശം കണ്ടെത്താനേ കഴിയുന്നില്ല. കാമം, 
ക്രോധം, ലോഭം എന്നീ ആസുരവികാരങ്ങള്‍ നരകത്തിന്റെ മൂന്നു വാതിലു 
കളാണ്‌. ഒരു സത്യാന്വേഷി കഠിനയത്നം ചെയ്ത്‌ ഈ വികാരങ്ങളെ ഒഴി 
ച്ചുമാറ്റേണ്ടതാണ്‌. ഇതിനായി സത്യദര്‍ശികളുടെ വാക്കുകള്‍ ശ്രദ്ധിച്ച്‌ അവര്‍ 
നിര്‍ദേശിക്കുന്ന ജീവിതമാര്‍ഗം അംഗീകരിക്കേണ്ടതാണ്‌. കയറിനെ സര്‍പ്പ 
മെന്നു തെറ്റിദ്ധരിക്കുന്നവനു വന്നുചേരുന്ന ആപത്തുപോലെയാണ്‌ ജഡത്തെ 
സത്യമെന്നു ശ്രമിക്കുന്ന ആസുരീസമ്പന്നനു വന്നുചേരുന്ന ആപത്ത്‌. ഇല്ലാത്ത 
സര്‍പ്പത്തെ ഉണ്ടെന്നു ശ്രമിച്ചാല്‍ ഭയന്നോടേണ്ടിവരും. ചിലപ്പോള്‍ കാലുതട്ടി 
വീണുമരിക്കേണ്ടതായും വരും. നേരേമറിച്ച്‌ അറിയുന്നവര്‍ പറയുന്നതുകേട്ട്‌ 
വസ്തുതത്ത്വം ഗ്രഹിക്കാനൊരുമ്പെടുന്ന ധീരന്‍ കയറുകണ്ട്‌ ശാന്തനാകും. 
അതുപോലെ ഒരു സത്യാന്വേഷി വിദ്യാവിദ്യകള്‍ രണ്ടിനെയും അറിയണം. 


110 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സത്മുര്ണഷ്യാഖ്യാനം - ഭാഗം Il 


സത്യത്തിലേയ്ക്കുള്ള മുന്നേറ്റത്തില്‍ താന്‍ നില്‍ക്കുന്ന ഇടംവരെയുള്ളത്‌ 
അവിദ്യയാണെന്നറിയണം. ഇനി തരണം ചെയ്യാനുള്ള മാര്‍ഗത്തെ വിദ്യാമാര്‍ഗ 
മായും കാണണം. അപ്പോള്‍ ഒരേ സ്ഥാനംതന്നെ നില്‍ക്കുന്നയാളിന്റെ സ്ഥാന 
ഭേദമനുസരിച്ച്‌ വിദ്യയോ അവിദ്യയോ ആകാം. ഇനി പോകാനിടമില്ലെന്നു 
തെളിയുന്നതുവരെ പൊയ്ക്കഴിഞ്ഞാല്‍ സത്യദര്‍ശനമായി. അവിടെ വിദ്യാ 
വിദ്യകള്‍ രണ്ടിനെയും കൈവെടിയുകയും ചെയ്യാം. ഈ അന്വേഷണരഹ 
സ്യമാണ്‌ ഗുരുദേവന്‍തന്നെ ഭാഷാന്തരം ചെയ്തിട്ടുള്ള ഈശാവാസ്യോപനി 
ഷത്തില്‍ ഇങ്ങിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌: 


വിദ്യമവിദ്യകശീ രണ്ടും ക- 
ണ്ടറിഞ്ഞവരവിദ്യയാല്‍ 
മൃത്യുവെത്തരണം ചെയ്തു 
വിദ്യയാലമ്യതാര്‍ന്നിടും. 


വിദ്യയും അവിദ്യയും രണ്ടും ഒരുമിച്ചറിയുന്നവന്‍ താനെത്തി നില്ക്കു 
ന്നിടംവരെയുള്ളതവിദ്യയാണെന്നറിഞ്ഞ്‌ മരണത്തെക്കടക്കുന്നു. മരണത്തിന്‌ 
പതനം എന്നര്‍ഥം. വിദ്യാമാര്‍ഗം ഇനിയും ശേഷിക്കുന്നുവെന്നറിഞ്ഞ്‌ മുന്നോ 
ട്ടുനീങ്ങി അമൃതമായ സത്യത്തില്‍ എത്തിച്ചേരുന്നു. ഈ വിദ്യാവിദ്യാരഹ 
സ്യമാണ്‌ ഗുരുദേവന്‍ മുന്നും നാലും പദ്യങ്ങളില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


പരാസ്വരൂപം 


കാരണസുൂക്ഷ്മസ്ഥുലദശകളാണ്‌ ശക്തിയുടെ പരിണാമ ഘട്ടങ്ങളെന്നു 
നാം കണ്ടുവല്ലോ. കാരണദശയായ അവ്യക്തതലത്തില്‍ ശക്തിയെ മായ 
യെന്നു വിളിക്കുന്നു. വിദ്യയായും അവിദ്യയായും രണ്ടും കൈവഴികളിലായി 
പിരിഞ്ഞാണ്‌ മായ പ്രവര്‍ത്തിക്കുന്നത്‌. ഈ കാരണദശയില്‍ നിന്നു സൂക്ഷ്മ 
ദശ ആവിര്‍ഭവിക്കുന്നു. മായയുടെ ഈ പരിണാമദശകളാണ്‌ ജീവന്റെ ശരീര 
ങ്ങള്‍. ജീവന്റെ സമഷ്ടിഭാവമാണ്‌ ഈശ്വരന്‍. തിരകുമിളകളുടെ സമഷ്ടി 
ഭാവമായിരിക്കുന്നതുപോലെ. അപ്പോള്‍ മായയുടെ സമഷ്ടികാരണദശ ഈശ്വ 
രന്റെ കാരണശരീരം. മായയുടെ വ്യഷ്ടികാരണദശ ജീവന്റെ കാരണശരീരം. 
വൃഷ്ടികാരണദശയില്‍പെട്ട ജീവനാണ്‌ പ്രാജ്ഞന്‍. മായയുടെ സമഷ്ടിസൂ 
ക്ഷ്മദശ ഈശ്വരന്റെ സൂക്ഷ്മശരീരം. സൂക്ഷ്മശരീരിയായ ഈശ്വരനെയാണ്‌ 
ഹിരണ്യഗര്‍ഭന്‍ എന്നു വിളിക്കുന്നത്‌. മായയുടെ വ്യഷ്ടിസൂക്ഷ്മദശ ജീവന്റെ 
സൂക്ഷ്മശരീരം സൂക്ഷ്മശരീരിയായ ജീവനാണ്‌ തൈജസന്‍. മായയുടെ 
സമഷ്ടിസ്ഥുലദശ ഈശ്വരന്റെ സ്ഥുലശരീരമാണ്‌. സ്ഥൂലശരീരിയായ 
ഈശ്വരന്‍ തന്നെയാണ്‌ വിരാഡ്‌ പുരുഷന്‍ അഥവാ വൈശ്വാനരന്‍. മായ 
യുടെ വ്യഷ്ടിസ്ഥൂലദശയാണ്‌ ജീവന്റെ സ്ഥൂലശരീരം. സ്ഥൂലശരീര 
ത്തില്‍പ്പെട്ടു നില്‍ക്കുന്ന ജീവനാണ്‌ വിശ്വന്‍. ഈ വിഭാഗം ധരിച്ചുകഴിഞ്ഞാല്‍ 
“പര'യുടെ സ്വരൂപം മനസിലാക്കാന്‍ വിഷമമില്ല. ഈ ശ്വരന്റെയും ജീവന്റെയും 
സൂക്ഷ്മശരീരം നിര്‍മിച്ച്‌ അവിടെ എത്തിനില്‍ക്കുന്ന ശക്തിക്കാണ്‌ “പരാ” 
എന്നു പേരിട്ടിരിക്കുന്നത്‌. പ്രവര്‍ത്തനഭേദമനുസരിച്ച്‌ ഒരേ ശക്തിക്കുതന്നെ 


ദര്‍ശനമാല 111 


നല്‍കുന്ന പേരുകളാണിവയെന്ന കാര്യം മറന്നുകൂട. പരയുടെ സ്വരൂപമാണ്‌ 
ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


5. ഇന്ദ്രിയാണി മനോബുദ്ധി 
പഞ്ചപ്രാണാദയോ യയാ 
വിസൃജ്യന്തേ സൈവ പരാ 
സൂക്ഷ്മാങ്ഗാനി ചിദാത്മനഃ 


യയാ - യാതൊരു ശക്തിയാല്‍; ചിദാത്മനഃ - ബോധസ്വരൂപമായ ആത്മാ 
വിന്റെ; സൂക്ഷ്മാംഗാനി - സൂക്ഷ്മശരീരങ്ങളായ; ഇന്ദ്രിയാണി - ചെവി, തൊലി, 
നാക്ക്‌, കണ്ണ്‌, മുക്ക്‌ എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും, വാക്ക്‌, കയ്യ്‌, കാല്‌, വിസര്‍ജ 
നേന്ദ്രിയം, ജനനേന്ദ്രിയം എന്നീ കര്‍മേന്ദ്രിയങ്ങളും, ഇങ്ങിനെ പത്തിന്ദ്രിയ 
ങ്ങള്‍; മനോബുദ്ധി പഞ്ചപ്രണാദയഃ - മനസ്‌, ബുദ്ധി ഇവയും, പ്രാണന്‍, 
അപാനന്‍, വ്യാനന്‍, സമാനന്‍, ഉദാനന്‍ എന്നീ അഞ്ചു പ്രാണന്മാരും, ഇവ 
യെല്ലാം; വിസ്യജ്യന്തേ - ഉണ്ടാക്കപ്പെടുന്നുവോ; സാ ഏവ - ആ ശക്തിത 
ന്നെയാണ്‌; പരാ - പരയെന്നറിയപ്പെടുന്നത്‌. 
യാതൊരു ശക്തിയാണോ ആത്മാവിന്റെ സൂക്ഷ്മശരീരങ്ങളായ പത്തി 
ന്രിയങ്ങളെയും. മനസ്‌, ബുദ്ധി, അഞ്ചുപ്രാണന്മാര്‍ എന്നിവയെയും ഉണ്ടാ 
ക്കിക്കാണിക്കുന്നത്‌ ആ ശക്തിതന്നെയാണ്‌ പരയെന്നറിയപ്പെടുന്നത്‌. 


സൂക്ഷ്മശരീരം 


അഖണ്ഡ ബോധസത്തയില്‍ സ്പന്ദിച്ചുയരുന്ന ശക്തിയുടെ ജോലി 
ആത്മാവിന്‌ പ്രപഞ്ചാനുഭവത്തിനായുള്ള ഉപകരണങ്ങള്‍ സൃഷ്ടിക്കുകയാണ്‌. 
ഈ ഉപകരണങ്ങളാണ്‌ ശരീരങ്ങള്‍. മായ ഉപകരണങ്ങള്‍ നിര്‍മിക്കുന്നതോടെ 
അവയില്‍ ബോധവസ്തു പ്രതിബിംബിക്കുന്നു. ബോധ്രപതിബിംബവും ഉപ 
കരണങ്ങളും ചേര്‍ന്നതാണ്‌ പ്രപഞ്ചം. ബോധ്രപതിബിംബമാണ്‌ ജീവാത്മാ 
വ്‌. ഉപകരണങ്ങളാണ്‌ ശരീരങ്ങള്‍. ശരീരങ്ങളില്ലാതെ ജീവാത്മാവില്ല. ജീവാ 
ത്മാവില്ലാതെ ശരീരങ്ങളുമില്ല. ശുദ്ധജഡങ്ങളായിക്കാണപ്പെടുന്നവ 
യില്‍പ്പോലും ജീവാത്മാവ്‌ ഉറക്കത്തിലെന്നപോലെ ലയിച്ചു കിടക്കുകയാണെ 
ന്നോര്‍ക്കണം. മായ കാരണസുൂക്ഷ്മസ്ഥൂലദശകളില്‍ പരിണമിക്കുന്നു എന്നു 
നാം കണ്ടുവല്ലോ. ഈ പരിണാമദശകളാണ്‌ ജീവന്റെ ശരീരങ്ങള്‍. കാരണ 
ദശ കാരണശരീരമാണ്‌. സൂക്ഷ്മദശ സൂക്ഷ്മശരീരം. സ്ഥൂലപരിണാമദശ 
യാണ്‌ സ്ഥൂല ശരീരം. ജനനമരണങ്ങളില്‍ ജീവന്റെ സ്ഥൂലശരീരം മാത്രമേ 
പാടേ മാറുന്നുള്ളൂ. സൂക്ഷ്മശരീരവും കാരണശരീരവും മരണംകൊണ്ടു 
മാറിപ്പോകുന്നില്ല. സൂക്ഷ്മശരീരവും കാരണശരീരവും മാറിക്കിട്ടുന്നതാണ്‌ 
മോക്ഷം. മായ ആദ്യമായി നിര്‍മിക്കുന്ന വാസനാമയമായ ആവരണമാണ്‌ 
കാരണശര7രം. ഈ ആവരണത്തില്‍ നിന്നാണ്‌ സങ്കല്പമയമായ സൂക്ഷ്മ 
ശരീരം മുളച്ചുവരുന്നത്‌. പതിനേഴു തത്ത്വങ്ങള്‍ ഉള്‍പ്പെട്ടതാണ്‌ സുക്ഷ്മശരീരം. 
അഞ്ച്‌ ജ്ഞാനേന്ദ്രിയങ്ങള്‍, അഞ്ച്‌ കര്‍മേന്ദ്രിയങ്ങള്‍, അഞ്ച്‌ പ്രാണന്മാര്‍ 
ബുദ്ധി, മനസ്‌ ഇവയത്രേ പതിനേഴു തത്ത്വങ്ങള്‍. സൂക്ഷ്മശരീരത്തെ ലിംഗ 


112 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ശരീരം എന്നും വിളിക്കുന്നു. ലിംഗം എന്നതിന്‌ ലയിക്കാന്‍ കഴിവുള്ളത്‌ എന്നാ 
ണര്‍ഥം. ഉറക്കത്തില്‍ സൂക്ഷ്മശരീരം ലയിച്ചുപോകുന്നതായി നാം അനുഭ 
വിക്കുന്നുണ്ടല്ലോ. “സര്‍വവേദാന്തസിദ്ധാന്തസാരസംഗ്രഹം' എന്ന കൃതിയില്‍ 
ശ്രീ ശങ്കരഭഗവത്പാദര്‍ സൂക്ഷ്മശരീരത്തെ വിവരിച്ചിരിക്കുന്നതു നോക്കുക: 


ദരശാതാദിപഞ്ചകം ചൈവ 

വാഗാദീനാം ച' പഞ്ചകം 

(്പാണാദിപഞ്ചകം ബ്ുദ്ധി- 

മനസ? ലിംഗമുച്യതേ. സര്‍വ്യവേദന്സിദ്ധ. 340 


ചെവി തുടങ്ങി അഞ്ച്‌ ജ്ഞാനേന്ദ്രിയങ്ങള്‍, വാക്കു തുടങ്ങി അഞ്ചു 
കര്‍മേന്ദ്രിയങ്ങള്‍, അഞ്ചു പ്രാണന്മാര്‍, ബുദ്ധിയും മനസും ഇവ ചേര്‍ന്നതാണ്‌ 
ലിംഗശരീരം. മായ ത്രിഗുണാത്മികയാണല്ലോ. സത്ത്വഗുണത്തിന്റെയും രജോ 
ഗുണത്തിന്റെയും സങ്കലനമാണ്‌ സൂക്ഷ്മശരീരമെന്ന്‌ സാമാന്യമായി പറയാം. 
ഇവിടെയും സമഷ്ടിവ്യഷ്ടി ഭേദമനുസരിച്ച്‌ സത്ത്വഗുണത്തിനോ തമോഗു 
ണത്തിനോ പ്രാധാന്യം വരാമെന്ന്‌ നാം നേരത്തേ ചര്‍ച്ച ചെയ്തിട്ടുണ്ടല്ലോ. 
വാസ്തവത്തില്‍ മായ പരിണാമഘട്ടങ്ങളിലൊരിടത്തും ത്രിഗുണങ്ങളിലൊന്നും 
അത്യന്തശുദ്ധമായി കാണപ്പെടുന്നില്ലന്നോര്‍ക്കണം. എല്ലാ ഘട്ടങ്ങളും (്രിഗു 
ണങ്ങളുടെ സങ്കലനമാണ്‌. പ്രാധാന്യമനുസരിച്ച്‌ വ്യവസ്ഥ അത്രയേയുള്ളൂ. 
അങ്ങനെ നോക്കുമ്പോള്‍ ജ്ഞാനേന്ദ്രിയങ്ങളും ബുദ്ധിയും മനസും പഞ്ചഭു 
തങ്ങളിലെ സത്ത്വാംശങ്ങള്‍ ചേര്‍ന്നുണ്ടായവയാണെന്നു പറയാം. കര്‍മേന്ദ്രി 
യങ്ങളും പ്രാണന്മാരും പഞ്ചഭുതങ്ങളിലെ രജോംശം ചേര്‍ന്നുണ്ടായവയും 
ബുദ്ധിയും മനസും ഒരുമിച്ചു ചേര്‍ന്നതാണന്ത3കരണം. അന്തകരണത്തിന്‌ 
സാധാരണ ബുദ്ധി, മനസ്‌, ചിത്തം, അഹങ്കാരം എന്നു നാലു വിഭാഗങ്ങളാ 
ണുള്ളത്‌. പ്രവര്‍ത്തനഭേദമനുസരിച്ചാണീ വിഭജനം. കാര്യം നിശ്ചയിച്ചുറയ്ക്കു 
ന്നതാണ്‌ ബുദ്ധി. സങ്കല്പിച്ചു സംശയിക്കുന്നതാണ്‌ മനസ്‌. സങ്കല്പിച്ച്‌ വികാ 
രപ്പെടുന്നതാണ്‌ ചിത്തം. ദേഹാദിജഡങ്ങളില്‍ “ഞാന്‍” എന്ന അഭിമാനം 
പുലര്‍ത്തുന്നതാണ്‌ അഹങ്കാരം. ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ സുവ്യക്തമായ വേര്‍തി 
രിവില്ലാത്തതുകൊണ്ട്‌ അഹങ്കാരത്തെ ബുദ്ധിയിലും ചിത്തത്തെ മനസിലും 
അന്തര്‍ഭവിച്ചുകൊണ്ടാണ്‌ സൂക്ഷ്മശരീരലക്ഷണം വിവരിച്ചിരിക്കുന്നത്‌. 
ശരീരങ്ങളെക്കുറിച്ചു പഠിക്കുമ്പോള്‍ അവയോടു യോജിപ്പിച്ച്‌ തൈത്തിരീയോ 
പനിഷത്തില്‍ വിവരിച്ചിട്ടുള്ള പഞ്ചകോശങ്ങളെക്കൂടി വേര്‍തിരിച്ചറിയേണ്ട 
താണ്‌. വാസനാമയമായ കാരണശരീരമാണ്‌ ജീവന്റെ ആനന്ദമയകോശം. 
മൂന്നുകോശങ്ങള്‍ ഉള്‍പ്പെട്ടതാണ്‌ ലിംഗശരീരം. ബുദ്ധിയും ജ്ഞാനേന്ദ്രിയ 
ങ്ങളും ചേര്‍ന്നതാണ്‌ വിജ്ഞാനമയകോശം. മനസും ജ്ഞാനേന്ദ്രിയങ്ങളും 
ചേര്‍ന്നതാണ്‌ പ്രാണമയകോശം. അപ്പോള്‍ വിജ്ഞാനമയകോശം, 
മനോമയകോശം, പ്രാണമയകോശം ഇവ മൂന്നും ചേര്‍ന്നതാണ്‌ സൂക്ഷ്മ 
ശരീരം. ഇനി മാംസാസ്ഥിമയമായ സ്ഥുലശരീരമാണ്‌ അന്നമയകോശം. പ്രാണ 
ന്മാരുടെ പ്രവര്‍ത്തനംകൂടിയറിഞ്ഞാലേ സുക്ഷ്മശരീരത്തെക്കുറിച്ചുള്ള 
നമ്മുടെ അറിവു പൂര്‍ണമാവു. ദേഹത്തിന്റെ മുകള്‍ ഭാഗത്തേയ്ക്കു സഞ്ചരി 


ദര്‍ശനമാല 113 





ക്കുന്ന വായുവാണ്‌ (പാണന്‍. അധോഭാഗത്തേയ്ക്കു സഞ്ചരിക്കുന്നത്‌ അപാ 
നന്‍. ദേഹത്തില്‍ കുറുകെ സഞ്ചരിക്കുന്ന വായുവാണ്‌ വ്യാനല്‍. ഭക്ഷ്യസാ 
ധനങ്ങളിലെ രസാദിപോഷകാംശങ്ങളെ ദേഹത്തില്‍ സമമായി വീതിക്കുന്ന 
പ്രാണനാണ്‌ സമാനല്‍. മരണവേളയില്‍ ജീവനെയും കൊണ്ട്‌ സ്ഥുലദേഹം 
വിട്ടിറങ്ങിപ്പോകുന്ന പ്രാണനാണ്‌ ഉദാനല്‍. ജീവന്റെ സംസാരബന്ധത്തിനു 
മുഴുവന്‍ ഹേതുവായ ഈ സൂക്ഷ്മശരീരത്തെ നിര്‍മിക്കുന്ന ശക്തിയാണ്‌ “പരാ” 
ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ അഞ്ചാം ശ്ലോകത്തില്‍ പ്രതിപാദിച്ചിരിക്കുന്നത്‌. 


സംസാരകാരണം സൂക്ഷ്മശരീരമാണ്‌ 


ജ്ഞാനേന്ദ്രിയങ്ങളിലും കര്‍മേന്ദ്രിയങ്ങളിലും മനസിലും ഒതുങ്ങുന്നവ 
യാണ്‌ ജീവിതാനുഭവങ്ങളെല്ലാം. ജ്ഞാനേന്ദ്രിങ്ങള്‍ ബാഹ്യവിഷയങ്ങളെ 
ഗ്രഹിക്കുന്നു. മനസ്‌ അവയുമായി രാഗദ്വേഷങ്ങളില്‍ക്കൂടി ബന്ധപ്പെട്ട്‌ വിവിധ 
സങ്കല്പങ്ങളെയുളവാക്കുന്നു. സങ്കല്പങ്ങള്‍ക്കനുസരണമായി കര്‍മേന്ദ്രിയ 
ങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നു. ഈ പ്രവൃത്തി തന്റേതാണെന്നു ഭ്രമിച്ച്‌ ജീവാത്മാവ്‌ 
സുഖദുഃഖരൂപത്തിലുള്ള ഫലവും അനുഭവിക്കുന്നു. ഇതാണല്ലോ ജീവിതം. 
സൂക്ഷ്മശരീരത്തിലുള്ള ജഞാനകര്‍മ്മേന്ദ്രിയങ്ങള്‍ സഹായകമായി വര്‍ത്തി 
ക്കുന്ന പുറംതോടു മാത്രമാണ്‌ സ്ഥൂലശരീരം. മൃതശരീരത്തില്‍ ജ്ഞാനകര്‍മേ 
ന്്രിയങ്ങളുടെ ബാഹ്യാവയവങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും അവ വ്യാപരിക്കു 
ന്നില്ലല്ലോ. അതുകൊണ്ടുതന്നെ ഇന്ദ്രിയങ്ങളെല്ലാം സൂക്ഷ്മശരീരത്തിനാണു 
ള്ളതെന്ന്‌ തെളിയുന്നു. മാത്രമല്ല ധ്യാനനിമഗ്നനാകുന്ന യോഗിക്ക്‌ സൂക്ഷ്മ 
ശരീരത്തില്‍ ശബ്ദസ്പര്‍ശരുപസഗന്ധങ്ങളുടെ അത്ഭുത പ്രകടനങ്ങള്‍ 
വേര്‍തിരിച്ചുകാണാനും കഴിയുന്നു. പ്രപഞ്ചാനുഭവങ്ങളുടെയെല്ലാം കേന്ദ്രം 
ഈ സൂക്ഷ്മശരീരമാണെന്നു കണ്ടെത്തിയാല്‍തന്നെ സത്യമന്വേഷിച്ചു പിന്നെ 
അകലെയെങ്ങും പോകേണ്ടതായി വരുകില്ല. ഈ രഹസ്യമാണ്‌ ഗുരുദേവന്‍ 
ആറാം പദ്യത്തില്‍ വെളിപ്പെടുത്തുന്നത്‌: 


6. അങ്ഗാന്യേതാന്യവഷ്ടഭ്യ 
സുഖീ ദുഃഖീവ മുഹൃതി 
ചിദാത്മാ മായയാ സ്വസ്യ 
തത്ത്വതോ /സ്തി ന കിഞ്ചന. 


ചിദാത്മ - ബോധസ്വരൂപനായ ആത്മാവ്‌; സ്വസ്യമായയാ - തന്റെ മായ 
കൊണ്ട്‌; ഏതാനി അംഗാനി - ഈ അവയവങ്ങളെ; അവഷ്ടഭ്യ - ഉണ്ടാക്കി 
ത്തന്നോടു ചേര്‍ത്തുവച്ച്‌; സുഖീദുഃഖീ ഇവ - സുഖിയെന്നും ദുഃഖിയെന്നും 
ശ്രമിച്ച്‌; മുഹൃതി - മോഹിക്കുന്നു; തത്ത്വതഃ - വസ്തുതത്ത്വമായി; കിഞ്ചന - 
അതൊന്നുംതന്നെ; ന അസ്തി - ഉണ്ടായിരിക്കുന്നില്ല. 
ബോധസ്വരുപമായ ആത്മാവ്‌ മായകൊണ്ട്‌ ഈ സൂക്ഷ്മശരീരങ്ങളെ 
ഉണ്ടാക്കി തന്നോടു ചേര്‍ത്തുവയ്ക്കുന്നു. എന്നിട്ട്‌ താന്‍ സുഖിക്കുന്നു ദുഃഖി 
ക്കുന്നു എന്നിങ്ങനെ വെറുതെ ശ്രമിക്കുന്നു. ഈ സുഖദുഃഖ്രഭമത്തില്‍പ്പെട്ടു 
മോഹിച്ച്‌ സത്യമറിയാതെ ഉഴലുന്നു. 


77-2003 8 


114 ഗ്ശീനാരായണ ഗുരുദേവക്ൃയതികള്‍ീ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


കര്‍ത്തൃത്വവും ഭോക്തൃത്വവും 


പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മതന്മാര്രകളാണ്‌ ശബ്ദസ്പര്‍ശരൂുപസഗന്ധ 
ങ്ങള്‍. സാത്ത്വികാംശങ്ങളായ ഈ സൂക്ഷ്മതന്മാര്രകള്‍ ഒരുമിച്ചുചേര്‍ന്നുണ്ടാ 
യതാണ്‌ അന്തഃകരണം. അന്തഃകരണത്തിന്റെ പ്രവര്‍ത്തനത്തെ സഹായി 
ക്കുന്ന ഉപാധികളാണ്‌ ഇന്ദ്രിയങ്ങളും പ്രാണന്മാരും. പഞ്ചഭൂതങ്ങളുടെ 
സാത്ത്വികാംശങ്ങള്‍ ചേര്‍ന്നുണ്ടാകുന്ന അന്തഃകരണം ശക്തിയുടെ നേര്‍മ്മ 
യുള്ള സുക്ഷ്മപരിണാമഘട്ടമായതുകൊണ്ട്‌ അതില്‍ ബോധസ്വരുപമായ 
സത്യത്തിന്റെ പ്രതിബിംബം പതിയുന്നു. വെയിലത്തു വച്ചിരിക്കുന്ന ജലപാ 
ത്രത്തില്‍ സൂര്യന്റെ പ്രതിബിംബം പതിയുന്നതുപോലെ. പ്രതിബിംബത്തിന്‌ 
ബിംബഗുണങ്ങളുണ്ടായിരിക്കുമെന്നു പറയേണ്ടതില്ലല്ലോ. സൂര്യന്റെ പ്രകാ 
ശവും ചൂടുമൊക്കെ സൂര്യപ്രതിബിംബത്തിനുമുണ്ടായിരിക്കും. പ്രതിബിംബ 
ത്തിന്റെ ആകൃതിക്കൊത്ത്‌ ആ ഗുണങ്ങള്‍ കൂടിയും കുറഞ്ഞുമിരിക്കുമെന്നേ 
ഭേദമുള്ളു. അന്തഃകരണത്തില്‍ പ്രതിബിംബിക്കുന്ന ബോധത്തിനും അതു 
പോലെ ബിംബത്തിന്റേതായ സ്വയം പ്രകാശത്വാദി ഗുണങ്ങളൊക്കെ ഉണ്ടാ 
യിരിക്കും. അന്തഃകരണത്തിലെ ഈ ബോധപ്രതിബിംബമാണ്‌ ജീവന്‍. 
സര്‍വത്ര പ്രാണികളിലും “ഞാന്‍, ഞാന്‍” എന്നിങ്ങനെ സദാ സ്ഫുരിച്ചനു 
ഭവ വിഷയമാകുന്ന “അഹംതത്ത്വമാണ്‌ ഈ ജീവന്റെ പ്രകടരുപം. ദേഹാദ്യ 
ഭിമാനങ്ങളില്‍പ്പെട്ടുഴലുമ്പോള്‍ ഈ “അഹംതത്ത്വം' തന്നെയാണ്‌ അഹങ്കാര 
മെന്നറിയപ്പെടുന്നത്‌. പ്രതിബിംബത്തിലെ ബിംബഗുണങ്ങള്‍ പ്രകടമാകുന്ന 
തുതന്നെ ആശ്രയത്തിന്റെ പരിശുദ്ധിയനുസരിച്ചിരിക്കും. ജലപാത്രത്തിലെ 
ജലം നിര്‍മലമാണെങ്കില്‍ അതിലെ സൂര്യ്രതിബിംബവും പ്രകാശമുറ്റതാ 
യിരിക്കും. വെള്ളം കലങ്ങിയതാണെങ്കില്‍ പ്രതിബിംബവും കലങ്ങിയിരിക്കും. 
വെള്ളം ചലിച്ചാല്‍ പ്രതിബിംബവും ചലിക്കും. നിശ്ചലമാണെങ്കില്‍ നിശ്ചല 
മായിരിക്കും. ആശ്രയമായ വെള്ളം ഇല്ലാതായാല്‍ പ്രതിബിംബം ബിംബ 
ത്തില്‍ ഒന്നുചേരും. അന്തഃകരണത്തിന്റെ പ്രതിബിംബമായ ജീവന്റെയും കഥ 
യിതുതന്നെ. അന്തഃകരണം ദുഷിച്ചാല്‍ ജിവന്‍ ദുഷിക്കും. അന്തഃകരണം 
നിര്‍മലമായാല്‍ ജീവന്‍ നിര്‍മലമാകും. അന്തഃകരണം ചലിച്ചാല്‍ ജീവന്‍ ചലി 
ക്കും. നിശ്ചലമായാല്‍ നിശ്ചലമാകും. അന്തഃകരണം ഒഴിഞ്ഞു മാറിയാല്‍ 
ജീവന്‍ ബിംബമായ അഖണ്ഡബോധത്തില്‍ ഒന്നുചേരും. ഇങ്ങനെ ഒന്നുചേ 
രുന്നതാണ്‌ ജീവന്റെ മോക്ഷം. അന്തഃകരണവുമായിചേര്‍ന്ന്‌ അതിന്റെ ഗുണ 
ദോഷങ്ങള്‍ പകര്‍ന്നെടുക്കുന്നതാണ്‌ ജീവന്റെ ബന്ധം. 


ഇത്രയുംകൊണ്ട്‌ ബന്ധമോക്ഷങ്ങളെല്ലാം ജീവനുമാത്രമുള്ള പ്രത്യേകാ 
നുഭവങ്ങളാണെന്നു തെളിയുന്നുണ്ടല്ലോ. ചിന്തിച്ചുനോക്കിയാല്‍ ജീവന്റെ 
ബന്ധസ്വരൂപം രണ്ടു തട്ടുകളില്‍ വേര്‍ തിരിഞ്ഞു നില്‍ക്കുന്നുവെന്നു 
കാണാം. ഈ രണ്ടു തട്ടുകളാണ്‌ കര്‍ത്തൃത്വവും ഭോക്തൃത്വവും. ജീവന്‍ 
അന്തഃകരണത്തോടും അതിന്റെ സഹായഘട്ടങ്ങളോടും ബന്ധപ്പെട്ട്‌ ആദ്യം 
കര്‍ത്തൃത്വം അംഗീകരിക്കുന്നു. തത്ഫലമായി ഭോക്തൃത്വം വന്നു ചേരുകയും 
ചെയ്യുന്നു. അന്തഃകേരണവും സഹായകോപാധികളം ചേര്‍ന്ന സൂക്ഷ്മദേഹം 
ജീവന്റെ ഉപകരണം മാത്രമാണ്‌. ജീവന്‍ വേണമെങ്കില്‍ അവയെ ഉപേക്ഷി 


ദര്‍ശനമാല 115 





ക്കുകയോ വച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യാം. വച്ചുകൊണ്ടിരുന്നാല്‍ സംസാ 
രബന്ധം. ഉപേക്ഷിച്ചാല്‍ അഖണ്ഡമായ സ്വരൂപപ്രാപ്തിയെന്ന മോക്ഷം. 
സൂക്ഷ്മശരീരം ജീവന്റെ ഉപകരണം മാത്രമാണെന്ന കാര്യമാണ്‌ ഒരു സത്യ 
ജിഞാസു ആദ്യമായി ധരിക്കേണ്ടത്‌. എന്നാല്‍ മായാമോഹംകൊണ്ടിതു ധരി 
ക്കാതെ ജീവന്‍ ഉപകരണവും താനും ഒന്നാണെന്നു ശ്രമിക്കുന്നു. ഒരു നടന്‍ 
വേഷവും താനും ഒന്നാണെന്നു ശ്രമിക്കുന്നതുപോലെ. അതോടെ ഉപകരണം 
കാട്ടിക്കൊടുക്കുന്ന കാഴ്ചകളൊക്കെ ജീവന്‍ സ്വാനുഭവങ്ങളായിക്കരുതുന്നു. 
ഉപകരണങ്ങളുടെ ചലനങ്ങളൊക്കെ തന്റെ ചലനങ്ങളെന്നും വ്യാമോഹിക്കു 
ന്നു. ഇങ്ങനെയാണ്‌ കര്‍ത്തൃഭാവം രൂപംകൊള്ളുന്നത്‌. ഉപകരണങ്ങളായ 
ജ്ഞാനകര്‍മേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളൊക്കെ ജീവന്‍ തന്നില്‍ സ്വയം 
ആരോപിക്കുന്നു. അതോടെ ഞാന്‍ കാണുന്നു, ഞാന്‍ കേള്‍ക്കുന്നു, ഞാന്‍ 
നടക്കുന്നു എന്നിത്യാദി നിരവധി ക്രിയകളുടെ കര്‍ത്തൃത്വം ആത്മാവിനു 
വന്നുചേരുന്നു. പ്രാരംഭദശയില്‍ ജീവനെ ബാഹ്യവിഷയങ്ങളുമായി ബന്ധി 
പ്പിക്കുന്നതു ഈ കര്‍ത്തൃഭാവമാണ്‌. തുടര്‍ന്ന്‌ ബന്ധപ്പെടുന്ന വിഷയങ്ങളില്‍ 
രാഗദ്വേഷങ്ങള്‍ ഉദയംചെയ്യുന്നതോടെ ഭോക്തൃഭാവം ആരംഭിക്കുന്നു. സുഖ 
ദുഃഖാനുഭവമാണ്‌ ഭോഗം. വാസനകള്‍ക്കനുസരണമായി ജീവന്‍ ചില 
തൊക്കെ ഇഷ്ടപ്പെടുകയും ചിലതൊക്കെ വെറുക്കുകയും ചെയ്യുന്നു. ലോ 
കത്ത്‌ ഓരോ വ്യക്തിയുടെയും ഇഷ്ടാനിഷ്ടങ്ങള്‍ ഭിന്നമായിരിക്കുന്നതുകൊ 
ണ്ടുതന്നെ ഈ രാഗദ്വേഷങ്ങള്‍ക്ക്‌ പുറമേ നിശ്ചിതമായ നിയമമൊന്നും 
ഇല്ലെന്നു കാണാന്‍ കഴിയും. അപ്പോള്‍ അവരവരുടെ സൂക്ഷ്മശരീരമായി 
രൂപംകൊള്ളുന്ന വാസനാസങ്കല്പങ്ങള്‍ മാത്രമാണ്‌ രാഗദ്വേഷങ്ങളുടെ നിയാ 
മക ഘടകങ്ങള്‍. രാഗദ്വേഷങ്ങളും കര്‍ത്തൃഭാവവും പരസ്പരം സഹായിച്ചു 
മുന്നേറുന്നതോടെ ഭോക്തൃഭാവത്തിനും കട്ടികൂടിവരുന്നു. അതോടെ നിര 
ന്തരം ഞാന്‍ സുഖിക്കുന്നു. ഞാന്‍ ദുഃഖിക്കുന്നു എന്ന മോഹവും ആരംഭി 
ക്കുന്നു. ആനന്ദഘനമായ ആത്മാവിന്‌ സ്വരൂപസ്ഥിതിയില്‍ ഇത്തരം മോഹ 
ങ്ങള്‍ക്കൊന്നും പ്രസക്തിയില്ല. മായയെ സ്പന്ദിപ്പിച്ച്‌ ആ സ്പന്ദനത്തില്‍ 
സ്വപ്രതിബിംബങ്ങളെ ഉളവാക്കിയാണല്ലോ ബോധവസ്തുവായ ആത്മാവ്‌ 
ഇങ്ങനെ മോഹിക്കുന്നത്‌. താന്‍ തന്നെയുളവാക്കിയ തന്റെ ശക്തിസ്പന്ദന 
ത്തെ പിന്‍വലിച്ച്‌ നിശ്വലമാക്കുകയല്ലാതെ ഈ മോഹത്തെത്തടയാന്‍ വേറെ 
ഉപായമൊന്നുമില്ലെന്നും സ്പഷ്ടം. സ്വയം ഇതു സാധിച്ച്‌ ബ്രഹ്മസ്ഥിതി 
നേടിയ ഗുരുദേവന്‍ സൂക്ഷ്മശരീരത്തിന്റെ ഈ പ്രവര്‍ത്തരഹസ്യമാണ്‌ 
ആദ്യത്തെ മൂന്നു വരികളില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


സുഖദുഃഖങ്ങള്‍ ശ്രമമാണ്‌ 

സൂക്ഷ്മശരീരമെന്ന ഉപകരണം അംഗീകരിച്ചപ്പോഴാണ്‌ ആത്മാവിന്‌ 
പ്രപഞ്ചാനുഭവവും സുഖദുഃഖമോഹവും വന്നുചേര്‍ന്നത്‌. പ്രപഞ്ചം വസ്തു 
സ്ഥിതിയല്ല. നേരേ മറിച്ച്‌ വസ്തുസ്വരൂപത്തില്‍ ഉപകരണങ്ങളുണ്ടാക്കുന്ന 
കാഴ്ചമാത്രമാണ്‌. ഒരു കൊച്ചുകുട്ടി ചുവന്ന കണ്ണടവച്ചുകൊണ്ട്‌ പുറമേ 
നോക്കുന്നുവെന്നു കരുതുക. പ്രപഞ്ചം മുഴുവന്‍ ചുവപ്പായിക്കാണും. ഞാന്‍ 


116 ശ്രീനാരായണ ഗുരുയദേവക്യതികള്‍ സനമ്മുര്ണധ്യാഖ്യാനം - ഭാഗം 77 





ചുവപ്പു കാണുന്നു എന്നു കുട്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തില്‍ 
്രപഞ്ചം ചുവപ്പല്ല. കുട്ടി അങ്ങനെ കാണുന്നുമില്ല. കുട്ടിക്കും പ്രപഞ്ച 
ത്തിനും ഇടയ്ക്കു കയറിവന്ന ഉപകരണം വസ്തുവിനെ തെറ്റിദ്ധരിപ്പിച്ച്‌ 
കുട്ടിയ ശമിപ്പിക്കുകയാണ്‌. പ്രപഞ്ചം ഉപകരണത്തിന്റെ കാഴ്ചയാ 
ണെന്നുള്ളത്‌ ഈ ആധുനിക ശാസ്ര്രയുഗത്തില്‍ വിശേഷിച്ചു തെളിയി 
ക്കേണ്ട കാര്യമൊന്നുമില്ല. ശക്തിയുള്ള ഉപകരണങ്ങളില്‍ക്കുടി നോക്കി 
യാല്‍ ഇന്നു കാണുന്ന പ്രപഞ്ചത്തിന്റെ രൂപവും പ്രവര്‍ത്തനങ്ങളും 
തികച്ചും മാറിക്കാണും. മനുഷ്യരുടെയും മറ്റു ജന്തുക്കളുടെയും പ്രപഞ്ച 
ദര്‍ശനം തുല്യമല്ല. ഇക്കാര്യമൊക്കെ ഇന്ന്‌ ആധുനിക ശാസ്ത്രത്തിനുതന്നെ 
തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്‌. ശ്രീനാരായണ ഗുരുദേവനെപ്പോലെയുള്ള ജൂഷീ 
ശ്വരന്മാരാകട്ടെ ്രപഞ്ചദര്‍ശനമുളവാക്കുന്ന ഉപകരണമായ സൂക്ഷ്മശരീ 
രത്തെ പാകപ്പെടുത്തി വിവിധ നിലകളില്‍ പ്രപഞ്ചദര്‍ശനം പരീക്ഷിച്ചറി 
ഞ്ഞിട്ടുള്ളവരാണ്‌. സൂക്ഷ്മശരീരം സത്യദര്‍ശനംനേടി പൂര്‍ണമായി പാക 
പ്പെട്ടാല്‍ സര്‍വം ബ്രഹ്മമയമായി ദര്‍ശിക്കാന്‍ കഴിയുമെന്നുവരെ അവര്‍ക്കു 
തെളിഞ്ഞിട്ടുണ്ട്‌. സൂക്ഷ്മശരീരത്തെ പാടെ അകറ്റിയിട്ടാണവര്‍ ഈ പാകത 
നേടുന്നത്‌. അപ്പോള്‍ സത്യദര്‍ശനത്തിനു മുന്‍പുള്ള സുക്ഷ്മശരീരത്തിന്റെ 
കാഴ്ചകള്‍ തെറ്റിദ്ധരിപ്പിക്കലുകളാണെന്ന്‌ സ്പഷ്ടം. സൂക്ഷ്മശരീരം ജഡ 
മാണ്‌. അതിന്‌ സ്വയം അനുഭവമൊന്നും സാധ്യമല്ല. ഈ ജഡോപകരണ 
ത്തില്‍ പ്രതിബിംബിച്ചു നിന്നുകൊണ്ട്‌ ആത്മാവ്‌ അതില്‍ക്കൂടി അറിയാന്‍ 
തുടങ്ങുമ്പോഴാണീ ശ്രമമെല്ലാം വന്നുചേരുന്നത്‌. സൂക്ഷ്മശരീരം സ്ഥുലശരീ 
രഘട്ടത്തിലേയ്ക്കു പരിണമിക്കുന്നതാണ്‌ ജനനം. സൂക്ഷ്മശരീരം ആ പരി 
ണാമഘട്ടം ഉപേക്ഷിക്കുന്നതാണ്‌ മരണം. ഇവിടെയൊക്കെ ജഡോപകരണ 
ത്തിന്റെ പരിണാമഘട്ടങ്ങളെ തന്റേതായി ആത്മാവു ശഭമിക്കുന്നതുകൊ 
ണ്ടാണ്‌ സുഖദുഃഖാനുഭവങ്ങളുണ്ടാകുന്നത്‌. വാസ്തവത്തില്‍ ഭ്രമമല്ലാതെ 
വസ്തുസ്ഥിതിയില്‍ ഇതൊന്നും ഇല്ലെന്നറിയേണ്ടതാണ്‌. ഈ അനുഭവ രഹ 
സ്യമാണ്‌ ഗുരുദേവന്‍ “തത്ത്വതോ/സ്തി ന കിഞ്ചന” എന്ന ഭാഗംകൊണ്ട്‌ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


അപരാസ്വരുപം 


ശക്തിയുടെ സൂക്ഷ്മപരിണാമഘട്ടമാണ്‌ സൂക്ഷ്മശരീരം. വിത്തില്‍ 
വൃക്ഷമെന്നപോലെ സര്‍വ പ്രപഞ്ചവും ഇവിടെ സൂക്ഷ്മരുപത്തില്‍ വര്‍ത്തി 
ക്കുന്നു. സൂക്ഷ്മദശയിലെ സങ്കല്പം കുറേക്കൂടി ഗതിവേഗം കൂട്ടി സ്ഥൂല 
രൂപം സങ്കല്പിക്കന്നതോടെ ഇന്ദ്രിയങ്ങള്‍ക്ക്‌ പുറമേ അനുഭവിക്കാന്‍ കഴി 
യുന്ന ബാഹ്യദേഹങ്ങള്‍ കാണാറാകുന്നു. ഇതാണ്‌ ശക്തിയുടെ സ്ഥുലപരി 
ണാമദശ. ബാഹ്യദേഹങ്ങളുടെ ഘട്ടത്തിലെത്തുന്നതോടെ ശക്തിയുടെ ജഡ 
പരിണാമം സമ്പൂര്‍ണവികാസം പ്രാപിക്കുന്നു. ഇങ്ങിനെ സൂക്ഷ്മതല 
ത്തില്‍നിന്നും സ്ഥുലപരിണാമഘട്ടത്തെ പ്രകടമാക്കുന്ന ശക്തിയെയാണ്‌ 
“അപരാ” എന്നു വിളിക്കുന്നത്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ ഏഴാം പദ്യത്തില്‍ 
വിവരിച്ചിരിക്കുന്നത്‌. 


ദര്‍ശനമാല 117 


7. ഇന്ദ്രിയാണാം ഹി വിഷയഃ 
്രപഞ്ചേഴ്്യം വിസ്യജ്യതേ 
യയാ സൈവഠഴ്പരാധ്യാത്മ- 
സ്ഥുലസങ്കല്പനാമയീ. 


യയാ - യാതൊരു ശക്തിയാല്‍; ഇന്ദ്രിയാണാംഹി - ഇന്ദ്രിയങ്ങള്‍ക്കുമാത്രം; 
വിഷയഃ - വിഷയമായ അതായത്‌ അറിയാന്‍ കഴിയുന്ന; അയം പ്രപഞ്ചഃ - 
ഈ പ്രപഞ്ചം; വിസ്യജ്യതേ - പുറമേ പ്രകടമാക്കപ്പെടുന്നുവോ; അധ്യാത്മ 
സ്ഥുലസങ്കല്പനാമയീ - ആത്മാവില്‍തന്നെ സ്ഥൂല ശരീരത്തെ സങ്കല്പിച്ചു 
ണ്ടാക്കുന്ന; സാ ഏവ - അവള്‍ തന്നെയാണ്‌; അപരാ - അപരയെന്നറിയപ്പെ 
ടുന്നത്‌. 
ഇന്ദ്രിയങ്ങള്‍ക്കുമാത്രം കണ്ടനുഭവിക്കാവുന്ന സ്ഥുലപ്രപഞ്ചത്തെ 
ഏതൊരു ശക്തിയാണോ പുറമേ പ്രകടമാക്കുന്നത്‌ ആ ശക്തിയാണ്‌ അപര. 
ആത്മസ്വരുപത്തില്‍ തന്നെയാണ്‌ ഈ ശക്തി ഇങ്ങനെ സ്ഥുലരുപങ്ങളെ സങ്ക 
ല്പിച്ചുണ്ടാക്കിക്കാണിക്കുന്നത്‌. 


ഇന്ദ്രിയങ്ങളും പ്രപഞ്ചവും 


ഇന്ദ്രിയങ്ങള്‍ കാട്ടിത്തരുന്ന കാഴ്ചയാണ്‌ ബാഹ്യപ്രപഞ്ചം. ജ്ഞാനേ 
നദ്രിയങ്ങള്‍ ഒറ്റയ്ക്കോ കൂടിച്ചേര്‍ന്നോ ശബ്ദസ്പര്‍ശരൂപരസഗന്ധങ്ങളെന്ന 
വിഷയങ്ങളെ ഒറ്റയ്ക്കോ കൂട്ടിച്ചേര്‍ത്തോ ഗ്രഹിക്കുമ്പോഴാണല്ലോ പ്രപഞ്ചം 
അറിയപ്പെടുന്നത്‌. “ഇന്ദ്ര ശബ്ദത്തിന്‌ ഉപനിഷത്സമ്മതമായ അര്‍ഥം ജീവാ 
ത്മാവെന്നാണ്‌. ഇന്ദ്രന്‍ പ്രപഞ്ചാനുഭവത്തിനായി കൈക്കൊള്ളുന്ന ഉപകര 
ണങ്ങളാണ്‌ ഇന്ദിയങ്ങള്‍. ഈ അര്‍ഥത്തില്‍ അന്തഃകരണവും ഒരിന്ദ്രിയമാണ്‌. 
എങ്കിലും അഞ്ചു ജ്ഞാനോപകരണങ്ങളെയും അഞ്ചു കര്‍മോപകരണങ്ങ 
ളെയുമാണ്‌ ഇന്ദ്രിയങ്ങളായി കണക്കാക്കിപ്പോരുന്നത്‌. ശരീരത്തിന്റെ ഉപരി 
തലത്തിലിരുന്നുകൊണ്ട്‌ പദാര്‍ഥബോധമുളവാക്കുന്ന ഉപകരണങ്ങളാണ്‌ 
ജ്ഞാനേന്ദ്രിയങ്ങള്‍. സൂക്ഷ്മ ശരീരത്തിന്റെ അവിഭാജ്യഘടകങ്ങളായ ശബ്ദ 
സ്പര്‍ശരൂപരസഗന്ധങ്ങളെ പുറത്തേയ്ക്കാനയിച്ച്‌ പഞ്ചഭൂതങ്ങളെ ബാഹ്യ 
രൂപമാക്കിക്കാണിച്ചു തരികയാണ്‌ ഇന്ദ്രിയങ്ങളുടെ ജോലി. ഇവിടെ പുറമേ 
കാണപ്പെടുന്ന പഞ്ചഭൂതദൃശ്യാനുഭവവും ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധവും 
അഭേദ്യമാണെന്നോര്‍ക്കണം. പഞ്ചേന്ദ്രിയങ്ങളില്‍ ഒന്നില്ലെന്നു വന്നാല്‍ 
പിന്നെ പുറത്ത്‌ ഭൂതദൃശ്യങ്ങള്‍ നാലേ ശേഷിക്കൂ. ഇനി ആറാമതൊരിന്ദ്രിയ 
മുണ്ടാകാമെങ്കില്‍ ആറാമതൊരു ഭൂതദൃശ്യംകൂടി ലോകത്തിനനുഭവപ്പെട്ടു 
എന്നും വരാം. പ്രപഞ്ചാനുഭവരഹസ്യം ആര്‍ക്കെവിടെയായാലും ഇതു തന്നെ 
യാണ്‌. 


ജീവന്‍ മനസില്‍ക്കൂടി കടന്ന്‌ ഇന്ദ്രിയതലത്തിലെത്തി പ്രപഞ്ചത്തെ 
കണ്ടനുഭവിക്കുന്നതിനെ നമുക്ക്‌ നാടകവേദിയുടെ മുന്‍പിലിരിക്കുന്ന ഒരു 
“കളര്‍ഡിസ്കിനന്റെ പ്രവര്‍ത്തനത്തോടുപമിക്കാം. ശുദ്ധവും ഉജ്ജലവുമായ 
പ്രകാശമാണ്‌ കളര്‍ഡിസ്ക്കിലെ പ്രവര്‍ത്തനത്തിന്റെ പ്രധാന ഘടകം. ശുദ്ധ 


118 ശശീനാരായണ ഗുരുദേവക്യത്തികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


മായ പ്രകാശത്തിന്റെ ഒരംശം ചെറിയൊരു കുഴലിനാല്‍ നിയ്യന്ത്രിക്കപ്പെട്ട്‌ കളര്‍ 
ഡിസ്‌കിന്റെ തലത്തിലെത്തുന്നു. ആ വര്‍ണവൃത്തത്തില്‍ പച്ച, നീല, ചുവപ്പു 
തുടങ്ങിയ വര്‍ണക്കടലാസുകള്‍ പതിച്ചിട്ടുളള നാലോ അഞ്ചോ ദ്വാരങ്ങളു 
ണ്ടാവും. അവയില്‍ ഏതെങ്കിലും ഒന്നില്‍ക്കൂടി പ്രകാശം പുറത്തേയ്ക്കു വന്ന്‌ 
രംഗത്തില്‍ സര്‍വത്ര വ്യാപിക്കുന്നു. പച്ചനിറമുള്ള ദ്വാരത്തില്‍കൂടിയാണ്‌ 
പ്രകാശം പുറപ്പെടുന്നതെന്നു വന്നാല്‍ പ്രകാശവും പച്ചനിറമായിത്തീരുന്നു. 
രംഗത്തൊക്കെ പച്ചനിറം വ്യാപിച്ചിരിക്കുന്നതായി കാണാനുമിടവരുന്നു. ചുവ 
പ്പുനിറമുള്ള ദ്വാരത്തില്‍കൂടിയാണെങ്കില്‍ അതു ചുവപ്പുനിറമായിക്കാണപ്പെടും. 
ഇവിടെ അത്ഭുതകരമായ ഒരു പ്രകിയ നമുക്ക്‌ കാണാം. വര്‍ണക്കടലാസും 
അവയുടെ ചുവപ്പോ പച്ചയോ ആയ നിറങ്ങളും കേവലം ജഡവസ്തുക്കളാ 
ണ്‌. അവയ്ക്ക്‌ സ്വയം ചലിക്കാന്‍ കഴിവില്ല. എന്നാല്‍ പ്രകാശം അവ 
യില്‍ക്കൂടെ കടന്നുവരുമ്പോള്‍ കടലാസുകളിലെ ജഡാംശം പലതും പ്രകാ 
ശത്തോടു കലര്‍ന്നിട്ട്‌ ചേതനവസ്തുക്കളെപ്പോലെ പെരുമാറുന്നു. കടലാസു 
കളിലെ ജഡാംശങ്ങള്‍ക്ക്‌ ഈ കഴിവുണ്ടാക്കിക്കൊടുക്കുന്നത്‌ പ്രകാശമാണ്‌. 
പകരം ജഡാംശങ്ങള്‍ പ്രകാശത്തിന്റെ ശുദ്ധവും ഉജ്ജവലവുമായ രൂപത്തെ 
നിറംപിടിപ്പിച്ച്‌ മിക്കവാറും മറ്റൊന്നാക്കിക്കാണിക്കുകയും ചെയ്യുന്നു. ആത്മാ 
വിന്റെ ഇന്ദ്രിയങ്ങളില്‍ക്കൂടിയുള്ള പ്രപഞ്ചാനുഭവത്തിന്റെയും നിലയിതുതന്നെ. 
ശുദ്ധമായ സ്വയം ജ്യോതിസ്വരൂപമാണ്‌ ആത്മാവ്‌. അതിന്റെ ഒരു പ്രകാശാംശം 
അന്തഃകരണത്തിലൊതുങ്ങി ഇന്ദ്രിയതലത്തിലെത്തുകയാണ്‌. വര്‍ണവൃത്ത 
ത്തിലെ ദ്വാരങ്ങള്‍ പോലെ ശബ്ദ സ്പര്‍ശാദി പ്രത്യേക ഗുണങ്ങളുള്ള ദ്വാര 
ങ്ങള്‍ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്‌. അവയിലൊന്നില്‍ക്കൂടി പുറത്തേയ്ക്കു 
വരുമ്പോള്‍ അതിന്റെ ഗുണവും പേറിയാണാത്മാവ്‌ രംഗത്താകെ പ്രസരിക്കു 
ന്നത്‌. ചെവിയില്‍കുടെയാണ്‌ പുറത്തുവരുന്നതെങ്കില്‍ ബാഹൃതലം ശബ്ദ 
ഗുണാത്മകമായി അനുഭവപ്പെടും. ഇതുപോലെ മറ്റോരോന്നും. ഇങ്ങനെ 
പുറമേ പരന്നു വ്യാപിക്കുന്ന ഇന്ദ്രിയഗുണങ്ങള്‍ തന്നെയാണ്‌ സ്ഥുലരൂപ 
ത്തിലുള്ള പഞ്ചഭൂതങ്ങളുടെ തോന്നലുളവാക്കുന്നത്‌. പഞ്ചഭൂതങ്ങളില്‍ 
ഏതിനെയും അന്തിമമായി വിശകലനം ചെയ്താല്‍ അവ ഗുണസമാഹാരമ 
ല്ലാതെ മറ്റൊന്നുമല്ലെന്നു കാണാന്‍ കഴിയും. ഇവിടെ ഇന്ദ്രിയങ്ങളും അവ 
യുടെ ഗുണങ്ങളായ ശബ്ദസ്പര്‍ശാദിയും നിശ്ചേഷ്ടങ്ങളായ കേവല ജഡ 
രൂപങ്ങളാണ്‌. ആത്മചേതനന്റെ പ്രകാശധാര അവയുമായി കലരുന്ന 
തോടുകൂടി അവ ചൈതന്യമുറ്റ ര്രതിഭാസങ്ങളെപ്പോലെ കാണപ്പെടുന്നു. 
പകരം ഇന്ദ്രിയങ്ങള്‍ ശബ്ദസ്പര്‍ശാദി ജഡഗുണങ്ങളെക്കൊണ്ട്‌ ആത്മാവിന്റെ 
സ്വപ്രകാശമായ ആനന്ദസ്വരുപത്തെ മറച്ച്‌ കളങ്കപ്പെടുത്തി മിക്കവാറും അന്യ 
ഥാകരിച്ചു കാണിക്കുകയും ചെയ്യുന്നു. 


ചിന്തിക്കുന്നയാള്‍ക്ക്‌ ഇവിടെ ഒരു കാര്യം വ്യക്തമായി കാണാന്‍ 
കഴിയും. വര്‍ണവൃത്തത്തിലെ നിറപ്പകിട്ടുള്ള ദ്വാരത്തില്‍ക്കൂടി കടന്നുവരു 
മ്പോള്‍ പ്രകാശത്തില്‍ ജഡവും ജഡത്തില്‍ പ്രകാശവും കൂടിച്ചേര്‍ന്നതു 
പോലെ കാണുന്നുണ്ട്‌. വാസ്തവത്തില്‍ വേര്‍പെടുത്താന്‍ വയ്യാത്തവിധം ഇവ 
കൂടിച്ചേരുന്നുണ്ടോ? യഥാര്‍ഥത്തില്‍ വര്‍ണക്കടലാസിന്റെ ജഡാംശങ്ങള്‍ 


ദര്‍ശനമാല 119 


പ്രകാശത്തെ ലേശമെങ്കിലും കളങ്കപ്പെടുത്തുന്നുണ്ടോ? ഇതു രണ്ടും സംഭവി 
ക്കുന്നില്ലെന്നു സ്പഷ്ടം. നിറവും പ്രകാശവും കൂടിക്കലരുന്നതുപോലെ 
തോന്നുന്നുണ്ടെങ്കിലും അവ ഒരിക്കലും കൂടിക്കലരുന്നില്ല; കൂടിക്കലരാന്‍ 
സാധ്യവുമല്ല. കളര്‍ഡിസ്ക്‌ അകറ്റി നോക്കിയാല്‍ ഇത്‌ പ്രത്യക്ഷത്തില്‍തന്നെ 
തെളിയുന്നതാണ്‌. അപ്പോള്‍ പ്രകാശം അതിന്റെ ശുദ്ധരൂപത്തില്‍ ഒരു കള 
അകവും കൂടാതെ മാറിനില്‍ക്കും. ഇതിന്റെയര്‍ഥം വര്‍ണക്കടലാസുകളുമായി 
കൂടിക്കലര്‍ന്നു നിറഭേദങ്ങളോടുകൂടിക്കണ്ടിരുന്നപ്പോഴും പ്രകാശത്തിന്‌ 
അതിന്റെ ശുദ്ധരൂപം നഷ്ടപ്പെട്ടിരുന്നില്ലയെന്നാണ്‌. നിറംമാറിക്കണ്ടതോ? 
വെറും തോന്നല്‍. മനസില്‍ക്കൂടി ഇന്ദ്രിയങ്ങള്‍ വഴി പ്രവര്‍ത്തിക്കുന്ന ആത്മാ 
വിന്റെയും കഥയിതുതന്നെ. മനസ്‌, ഇന്ദ്രിയങ്ങള്‍ എന്നിവ വഴി പ്രവര്‍ത്തിച്ചു 
കൊണ്ടിരിക്കുമ്പോള്‍ അവയുടേതായ രാഗദ്വേഷങ്ങളും, സുഖദുഃഖങ്ങളും, 
ശബ്ദസ്പര്‍ശാദിയും സ്വയം ജ്യോതിസ്വരൂപനായ ആത്മാവില്‍ കൂടിക്കലരു 
ന്നതുപോലെ തോന്നുന്നു. ഇതുവെറും തോന്നല്‍ മാത്രം. മനസും ഇന്ദ്രിയ 
ങ്ങളുമുള്‍പ്പെട്ട വര്‍ണവ്ൃത്തം അകറ്റിനോക്കാമെങ്കില്‍ കാണാം ആത്മാവ്‌ അദ്വ 
യനും ആനന്ദസ്വരൂപനുമായി വിളങ്ങുന്നത്‌. ഭാരതീയരായ സത്യാന്വേഷീകള്‍ 
അനേകം തവണ പരീക്ഷിച്ചുറപ്പിച്ചിട്ടുള്ള സത്യസ്ഥിതിയാണിത്‌. അതുകൊ 
ണ്ടാണ്‌ ജഡസ്വരൂപമായ ശരീരേന്ദ്രിയ സംഘാതത്തില്‍പ്പെട്ടുഴലാതെ സ്വയം 
ജ്യോതിസ്സായ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ച്‌ അമൃതത്വം വരിക്കാന്‍ അവര്‍ 
മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്നത്‌. അപ്പോള്‍ ആത്മാവിനെ ആശ്രയിച്ച്‌ മനസ്‌ 
സ്ഥുലപദാര്‍ഥങ്ങളെ സങ്കല്പിക്കുമ്പോള്‍ ഇന്ദ്രിയങ്ങള്‍ കാട്ടിക്കൊടുക്കുന്ന 
കാഴ്ചയാണ്‌ സ്ഥുലപ്രപഞ്ചം അഥവാ ബാഹൃദൃശ്യതലം. മനസിനെ ഇങ്ങനെ 
ഇന്ദ്രിയങ്ങളുടെ തലത്തിലെത്തിച്ച്‌ സ്ഥൂലപ്രപഞ്ചം ഉളവാക്കിക്കാണിക്കുന്ന 
ശക്തിയാണ്‌ “അപര”. ഏഴാം പദ്യത്തില്‍ ഇക്കാര്യമാണ്‌ പ്രതിപാദിക്കുന്നത്‌. 


ഗീതയും പരാപരാസ്വരൂപവും 


ഭഗവദ്ഗീത ഏഴാമദ്ധ്യായത്തിലെ നാലും അഞ്ചും ശ്ലോകങ്ങളില്‍ ഭഗ 
വാന്‍ അപരാശക്തിയെയും പരാശക്തിയെയും ന്‌്വചിക്കുന്നു. പഞ്ചഭൂത 
ങ്ങളും, മനസും, ബുദ്ധിയും, അഹങ്കാരവുമായി വേരതിരിയുന്ന ശക്തിയെ 
അപരയെന്നും ജീവനെയുളവാക്കുന്ന ശക്തിയെ പരയെന്നുമാണ്‌ അവിടെ 
പ്രസ്താവിച്ചിട്ടുള്ളത്‌. സൂക്ഷ്മമായി ആലോചിച്ചാല്‍ ഗീതയിലെ വിവര 
ണവും ദര്‍ശനമാലയിലെ വിവരണവും തമ്മില്‍ ഭേദമില്ലെന്നു കാണാന്‍ കഴി 
യും. ഗീത പഞ്ചഭുതങ്ങളെയും അന്തഃകരണത്തെയും അപരയുടെ രൂപാന്തര 
ങ്ങളായിക്കാണുന്നു. സ്ഥുലസങ്കല്പത്തിലേര്‍പ്പെടുന്ന അന്തഃകരണത്തെയാ 
ണിവിടെ ഉദ്ദേശിക്കുന്നത്‌. “സ്ഥുലസങ്കല്പനാമയീ” എന്ന ഭാഗംകൊണ്ട്‌ ഇത്‌ 
ഗുരുദേവനും സമ്മതമാണെന്ന്‌ വ്യക്തമാക്കിയിരിക്കുന്നു. ഗീതയില്‍ ജീവ 
സൃഷ്ടി ചെയ്യുന്നവളാണ്‌ പരാ. പക്ഷേ സുക്ഷ്മശരീരിയായിട്ടല്ലാതെ ജീവന്‍ 
അനുഭവതലത്തില്‍ നിലനില്‍പില്ലാത്തതുകൊണ്ട്‌ ജീവശബ്ദം സൂക്ഷ്മശരീ 
രത്തെക്കൂടി സംഗ്രഹിക്കുന്നുവെന്നു കാണേണ്ടതാണ്‌. അങ്ങിനെ ദര്‍ശനമാ 
ലയിലെയും ഗീതയിലെയും പരാപരാനിര്‍വചനങ്ങള്‍ക്ക്‌ അഭിപ്രായഭേദമി 


120 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണഡ്യാഖ്യാനം - ഭാഗം 77 


ല്ലെന്നു കാണേണ്ടതാണ്‌. പരയെയും അപരയെയും നിര്‍വചിച്ചിട്ട്‌ ഭഗവാന്‍ 
ഇങ്ങിനെ പറയുന്നു: 


ഏതദ്യോനീനി ഭൂതാനി 

സര്‍യ്യാണിീത്യുപധാരയ 

അഹം ക്യത്സ്നസ്യ ജഗതഃ 

പ്രഭവ? പ്രഭയസ്ഥതാ ഭഗ.ഗീ, 7-6 


പരയും അപരയും ചേര്‍ന്നുണ്ടാക്കുന്നതാണ്‌ ഈ പ്രപഞ്ചത്തിലെ സകല 
കാഴ്ചകളും. എങ്കിലും സകല പ്രപഞ്ചത്തിന്റെയും തുടക്കവും ഒടുക്കവും 
“ഞാന്‍” തന്നെയാണെന്നു അറിയേണ്ടതാണ്‌. 


തമസ്വരൂപം 


യഥാര്‍ഥജ്ഞാനം അല്പകാലത്തേയ്ക്ക്‌ നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഭ്രമ 
ജ്ഞാനം സംഭവിക്കുന്നത്‌. ശ്രമജ്ഞാനസ്ഥലങ്ങളിലൊക്കെ നിയമമിതാണ്‌. 
മുത്തുച്ചിപ്പിയെ ചിലര്‍ വെള്ളിയാണെന്നു ശ്രമിക്കുന്നു. മുത്തുച്ചിപ്പിയാണെന്ന 
യഥാര്‍ഥജ്ഞാനം തല്‍ക്കാലത്തേയ്ക്കു മറഞ്ഞുപോയാലേ വെള്ളിയാണെന്ന 
ഭ്രമജ്ഞാനം ഉദയം ചെയ്യൂ. വസ്തുവുമായി ഏതെങ്കിലും തരത്തില്‍ ബന്ധ 
പ്പെടുകയും യഥാര്‍ഥമായ വസ്തുജ്ഞാനം ഇല്ലെന്നു വരികയും ചെയ്താല്‍ 
പിന്നെ ഒരേ ഒരു പോംവഴി വസ്തുവിനെ തെറ്റിദ്ധരിച്ച്‌ ശ്രമിക്കുകയാണ്‌. ജഗദ്‌ 
ഭ്രമത്തിന്റെയും രഹസ്യം ഇതുതന്നെയാണ്‌. പരമാത്മസത്തയുടെ അവിഭാ 
ജ്യാംശമായ ജീവന്‍ ആത്മസ്വരൂപം യഥാര്‍ഥമായി അറിയാതിരിക്കുന്നിട 
ത്തോളം അതിനെ മറ്റൊന്നായി ശ്രമിക്കാതെ തരമില്ല. അങ്ങനെയുണ്ടാകുന്ന 
ശ്രമാനുഭവമാണ്‌ ജഗത്ത്‌. ഇവിടെ യഥാര്‍ഥാനുഭവത്തെ മറയ്ക്കുന്ന വസ്തു 
ശക്തിയെയാണ്‌ തമസ്സെന്നു വിളിക്കുന്നത്‌. ഈ തമസ്സിന്റെ സ്വരൂപമാണ്‌ ഗുരു 
ദേവന്‍ എട്ടാം പദ്യത്തില്‍ ചര്‍ച്ചചെയ്യുന്നത്‌: 


8. ശുക്തികായാം യഥാ/ജ്ഞാനം 
രജതസ്യ യദാത്മനി 
കല്പിതസ്യ നിദാനം ത- 
ത്തമ ഇത്യവഗമ്യതേ. 


യഥാ - എപ്രകാരമാണോ; ശുക്തികായാം - മുത്തുച്ചിപ്പിയില്‍; കല്പി 
തസ്യ - സങ്കല്പം കൊണ്ടുണ്ടെന്നു കാണുന്ന; രജതസ്യ - വെള്ളിയുടെ; 
നിദാനം - കാരണം; അജ്ഞാനം - അജ്ഞതയായിരിക്കുന്നത്‌; തഥാ - അപ്ര 
കാരം; ആത്മനി - ബോധവസ്തുവില്‍; സകല്‍പിതസ്യ - കല്പിച്ചു കാണുന്ന 
ജഗത്തിന്‌; നിദാനം - കാരണം; യദ്‌ അജ്ഞാനം - യാതൊരജ്ഞതയാണോ; 
തത്‌ - അത്‌; തമഃ ഇതി - തമസ്സെന്ന്‌; അവഗമൃതേ - അറിയപ്പെടുന്നു. 
മുത്തുച്ചിപ്പിയില്‍ കല്പിച്ചുകാണുന്ന വെള്ളിക്കു കാരണം അജ്ഞാന 
മാണ്‌. അതുപോലെ ആത്മാവില്‍ കല്‍പിച്ചുകാണുന്ന ജഗത്തിനും കാരണം 
അജ്ഞാനമാണ്‌. ഈ അജ്ഞാനമാണ്‌ തമസെന്നറിയപ്പെടുന്നത്‌. 


ദര്‍ശനമാല 121 





ആവരണം 


പ്രപഞ്ചത്തെ നിലനിറുത്തിപ്പോരുന്നത്‌ അജ്ഞതയാണ്‌. മായയ്ക്ക്‌ ആവ 
രണമൊന്നും വിക്ഷേപമെന്നും രണ്ടു രൂപങ്ങളുള്ളതായി നാം കണ്ടുവല്ലോ. 
മായയുടെ ആവരണരുപമാണ്‌ അജ്ഞത. ഇതുതന്നെയാണ്‌ തമസ്‌. ഒരാള്‍ 
അകലെക്കിടക്കുന്ന മുത്തുച്ചിപ്പിയെ വെള്ളിയായി ഭ്രമിക്കുന്നു. മുത്തുച്ചിപ്പി 
യുടെ യഥാര്‍ഥരൂപം മറഞ്ഞുപോയതുകൊണ്ടാണ്‌ അതിനെ വെള്ളിയായി 
ഭ്രമിക്കാനിടവരുന്നത്‌. യഥാര്‍ഥരൂപം എന്തുകൊണ്ടു മറഞ്ഞു? യഥാര്‍ഥരുപം 
മറഞ്ഞുപോയതിന്‌ നിഷ്കൃഷ്ടമായ ഒരു കാരണം കണ്ടുപിടിക്കാന്‍ പ്രയാ 
സമാണ്‌. ദര്‍ശനകാരന്മാര്‍ക്കുതന്നെ ഇക്കാര്യത്തില്‍ അഭിപ്രായഭേദങ്ങള്‍ 
വേണ്ടുവോളമുണ്ട്‌. കാരണം എന്തായാലും അനുഭവം സംഭവിക്കുന്നു എന്നു 
ള്ളത്‌ നിഷേധിക്കാവതല്ലല്ലോ. വസ്തുവിന്റെ യഥാര്‍ഥരുപം മറയ്ക്കപ്പെട്ടാല്‍ 
പിന്നെ രണ്ടു ഗതിയേ ഉള്ളൂ. ഒന്ന്‌ വസ്തുവില്ലെന്നുള്ള ധാരണയുണ്ടാവുക. 
രണ്ട്‌ വസ്തുവില്‍ ഏതെങ്കിലും അയഥാര്‍ഥരുപം കാണാന്‍ തുടങ്ങുക. ബ്രഹ്മ 
മില്ല, പ്രപഞ്ചമുണ്ട്‌ എന്നു പറയുന്നിടത്ത്‌ മായയുടെ ഈ രണ്ടു പ്രവര്‍ത്തന 
ങ്ങളും കാണാം. ആവരണമാണ്‌ ബ്രഹ്മമില്ലെന്ന തോന്നലുളവാക്കുന്നത്‌. അയ 
ഥാര്‍ഥമായ പ്രപഞ്ചത്തെ കാട്ടിത്തരുന്നത്‌ വിക്ഷേപവും. ഇങ്ങനെ വസ്തു 
വിനെ മറച്ച്‌ അതില്ലെന്ന തോന്നലുളവാക്കുന്ന മായയുടെ ആവരണരുപമാണ്‌ 
തമസ്സെന്നറിയപ്പെടുന്നത്‌. ഭഗവാന്‍ ഗീതയില്‍ പ്രഖ്യാപിക്കുന്നതു നോക്കുക: 


നാഹം പ്രകാശ? സര്‍വ്വസ്യ 

യോഗമായ സമാവ്യതഃ 

മുരേഥ്്യം നാഭിജാനാതി 

ലോകോ മാമജമവ്യയം ഭഗ.ഗ7. 7-25 


എല്ലാവര്‍ക്കും എന്നെ ഉണ്ടെന്നറിയാന്‍ പറ്റുന്നില്ല. യോഗമായ എന്നെ 
മറച്ചുകളയുന്നതുകൊണ്ടാണ്‌ അങ്ങനെ സംഭവിക്കുന്നത്‌. മായയില്‍ മോഹി 
ച്ചുപോകുന്നവര്‍ ഞാന്‍ ജനിക്കാത്തതും മരിക്കാത്തതുമായ അമൃതവസ്തു 
വാണെന്നറിയുന്നില്ല. വസ്തുവിനെ അറിയാന്‍ അനുവദിക്കാത്തതുകൊണ്ടാണ്‌ 
ഈ ആവരണത്തെ അജ്ഞാനമെന്നു വിളിക്കുന്നത്‌. ജ്ഞാനം അജ്ഞാനം 
കൊണ്ടു മൂടിപ്പോകുന്നു. അതാണീ മോഹത്തിനൊക്കെ കാരണം. ജ്ഞാനം 
സ്വയം ഈ മറയെ പൊളിച്ചുമാറ്റണം. അപ്പോള്‍ സൂര്യതുല്യം വസ്തു തെളി 
യും. വസ്തുവിനെ മറച്ചുകളയുന്നതുകൊണ്ടാണ്‌ തമസ്സെന്ന പേരും അമ്പര്‍ഥ 
മാകുന്നത്‌. മായയുടെ ഈ തമോരൂപത്തെയാണ്‌ ഗുരുദേവന്‍ എട്ടാം പദ്യ 
ത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


“പ്രധാന സ്വരൂപം 

മായയ്ക്ക്‌ “പ്രധാനം” എന്നും ഒരു പേരുണ്ട്‌. വിത്ത്‌ വൃക്ഷത്തെയെന്ന 
പോലെ മായ ജഗത്തിനെ സദാ പ്രകര്‍ഷേണ ധരിച്ചുകൊണ്ടിരിക്കുന്നു. അതു 
കൊണ്ടാണ്‌ “പ്രധാനം” എന്നു പേരുണ്ടായത്‌. പ്രകര്‍ഷേണ ധരിക്കുന്നത്‌ 
'(പഥാനം' എന്നാണ്‌ ശബ്ദാര്‍ഥം. ഒരിക്കലും വേര്‍പെട്ടുപോകാതെ ധരിക്കു 


122 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ന്നതാണ്‌ (്രകര്‍ഷേണയുള്ള ധാരണം. “പ്രധാനം” എന്ന പേര്‍ മായയ്ക്കു 
ണ്ടാകാനിടയായ കാരണമാണ്‌ ഗുരുദേവന്‍ ഒന്‍പതാം പദ്യത്തില്‍ ചര്‍ച്ചചെ 
യ്യുന്നത്‌: 


9. ധീയത്യേസ്മിന്‍ പ്രകര്‍ഷേണ 
ബീജേ വൃക്ഷ ഇവാഖിലം 
അതഃ പ്രാധാന്യതോ വാസ്യ 
പ്രധാനമിതി കഥ്യതേ. 


ബീജേ - വിത്തില്‍; വൃക്ഷ ഇവ - വ്ൃക്ഷമെന്നപോലെ; അസ്മിന്‍ - ആത്മാ 
വില്‍; അഖിലം - എല്ലാറ്റിനെയും; പ്രകര്‍ഷേണ - വിട്ടുപോകാതെ; ധീയതേ 
- സൂക്ഷ്മരുപത്തില്‍ ധരിച്ചുകൊണ്ടിരിക്കുന്നു; അതഃ - അതുനിമിത്തമോ; 
പ്രധാന്യതഃ വാ - പ്രാധാന്യം ഹേതുവായോ; അസ്യ - ഈ തമസിന്‌; പ്രധാനം 
ഇതി - പ്രധാനം എന്നും; കഥ്യതേ - പേരുണ്ടാകുന്നു. 
വിത്തില്‍ വൃക്ഷമെന്നപോലെ ആത്മാവില്‍ പ്രപഞ്ചത്തെ മുഴുവന്‍ വിട്ടു 
പോകാതെ സൂക്ഷ്മരുപത്തില്‍ ധരിച്ചുകൊണ്ടിരിക്കുന്നത്‌ ഈ അജ്ഞാന 
മാണ്‌. അതുനിമിത്തമോ അഥവാ പ്രപഞ്ചദര്‍ശനത്തില്‍ ഇതിന്‌ പ്രധാന്യമു 
ളളതുകൊണ്ടോ ഈ തമസിനെ പ്രധാനം എന്നു വിളിക്കുന്നു. 


“പ്രധാനം” ആത്മശക്തിയാണ്‌ 


മായയ്ക്ക്‌ “പ്രധാനം” എന്ന പേര്‍ അത്യന്തം പ്രസിദ്ധമായിത്തീര്‍ന്നിട്ടു 
ള്ളത്‌ സാംഖ്യതത്ത്വശാസ്ത്രത്തിലാണ്‌. സാംഖ്യന്മാര്‍ ദ്വൈതികളാണ്‌. ജഗ 
ദുത്പത്തിക്ക്‌ ഹേതുവായി പുരുഷനെന്നും പ്രകൃതിയെന്നും രണ്ടു സ്വതന്ത്ര 
സത്തകളെ അവരംഗീകരിക്കുന്നു. പ്രകൃതിയുടെ മറ്റൊരു പേരാണ്‌ പ്രധാനം 
എന്നത്‌. പുരുഷനില്‍നിന്നും ഭിന്നമാണ്‌ പ്രകൃതി. പുരുഷന്റെ സാമീപ്യം 
കൊണ്ട്‌ പ്രകൃതിയാണ്‌ ജഗത്തായി പരിണമിക്കുന്നത്‌. ജഗത്തിനുപാദാനകാ 
രണമായ അചേതനവസ്തുവാണ്‌ പ്രകൃതി. സാംഖ്യമതത്തിനും വേദാന്തദര്‍ശ 
നത്തിനും തമ്മില്‍ സാരമായ ഒരു വ്യത്യാസമേയുള്ളൂ. മായ അഥവാ പ്രധാനം 
ചേതനനായ പുരുഷന്റെ അഥവാ ബ്രഹ്മത്തിന്റെ ശക്തി മാത്രമാണെന്നത്രേ 
വേദാന്ത സിദ്ധാന്തം. ഇക്കാര്യം വ്യക്തമാക്കുവാനാണ്‌ ഗുരുദേവന്‍ “ആത്മാ 
വില്‍ പ്രപഞ്ചത്തെ സൂക്ഷ്മരൂപത്തില്‍ ധരിക്കുന്നതാണ്‌ പ്രധാനം” എന്നു 
പ്രസ്താവിച്ചിരിക്കുന്നത്‌. പ്രപഞ്ചത്തിന്‌ രണ്ടു പരമകാരണങ്ങളുണ്ടാവുകയെ 
ന്നത്‌ യുക്തിക്കും അനുഭവത്തിനും വിരുദ്ധമാണെന്നു നാം തെളിയിച്ചിട്ടുണ്ട 
ല്ലോ. ശ്രുതിയാണെങ്കില്‍ സംശയരഹിതമായ ഭാഷയില്‍ പരമകാരണം ഒന്നേ 
യുള്ളൂ എന്ന്‌ ആവര്‍ത്തിച്ചുറപ്പിച്ചിട്ടുമുണ്ട്‌. അതുകൊണ്ട്‌ സാംഖ്യന്മാരുടെ 
പ്രധാനത്തെ ബ്രഹ്മഭിന്നമായ വസ്തുസത്തയായി വേദാന്തം അംഗികരിക്കു 
ന്നില്ല. ്രഹ്മത്തില്‍ ജഗ്രദൂപേണ ഉദിച്ചസ്തമിക്കുന്ന ശക്തിമാത്രമാണ്‌ മായ. 
സൂക്ഷ്മരുപത്തില്‍ പ്രപഞ്ചം മുഴുവന്‍ ഈ ശക്തിയില്‍ അടങ്ങുന്നതുകൊണ്ട്‌ 
മായയെ പ്രധാനമെന്ന പേരുചൊല്ലി വിളിക്കുന്നതില്‍ വേദാന്തിക്കു വിരോധ 
മൊന്നുമില്ല. പ്രപഞ്ചദര്‍ശനത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം ശക്തി 


ദര്‍ശനമാല 123 


ക്കായതുകൊണ്ടും അതിന്‌ “പ്രധാനം” എന്ന പേരു നല്‍കാവുന്നതാണ്‌. ഇക്കാ 
ര്യമാണ്‌ ഗുരുദേവന്‍ ഒന്‍പതാം പദ്യത്തില്‍ വെളിപ്പെടുത്തുന്നത്‌. 


്രകൃതിസ്വരൂപം 


സത്ത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നിവയാണ്‌ പ്രകൃതി ഗുണങ്ങള്‍. കേവലശ 
ക്തിമയിയായ പ്രകൃതി ഈ ത്രിഗുണങ്ങളുടെ സമാവസ്ഥയാണ്‌. ശക്തിസ്പ 
ന്ദനമാരംഭിക്കുന്നതോടെ ഇവയുടെ സമാവസ്ഥയ്ക്കു ഭംഗംവരുന്നു. അങ്ങനെ 
വിവിധാനുപാതത്തില്‍ ഈ ഗുണങ്ങള്‍ കൂടിക്കലര്‍ന്നാണ്‌ പുതിയ പുതിയ 
കാഴ്ചകള്‍ ഉളവാകുന്നത്‌. ഗുണങ്ങളുടെ സമാവസ്ഥയെ ഭഞ്ജിച്ച്‌ പ്രപഞ്ച 
ഘടകങ്ങളുടെ തോന്നലുളവാക്കുകയാണ്‌ ശക്തിയുടെ സ്വാഭാവികമായ 
പ്രവര്‍ത്തനം. സ്വഭാവേനതന്നെ ഗുണങ്ങളെ വ്യക്തമായി വേര്‍പെടുത്തി 
സൃഷ്ടിയിലേര്‍പ്പെടുന്നതുകൊണ്ടാണ്‌ ശക്തിക്ക്‌ “പ്രകൃതി” എന്ന പേരുണ്ടാ 
യത്‌. “പ്രകര്‍ഷേണ കരോതി ഇതി പ്രകൃതിഃ - അതിശയകരമാം വണ്ണം (പപ 
ഞ്ചനിര്‍മിതി നടത്തുന്നവള്‍ ഗ്രക്ൃതി” എന്നാണ്‌ പ്രകൃതിശബ്ദത്തിനര്‍ഥം. 
ഈ പ്രകൃതി സ്വരൂപമാണ്‌ ഗുരുദേവന്‍ മായാദര്‍ശനത്തിലെ പത്താം ശ്ലോക 
ത്തില്‍ വിവരിക്കുന്നത്‌: 


10. കരോതീതി പ്രകര്‍ഷേണ 
പ്രകൃത്യൈവ ഗുണാന്‍ പൃഥക്‌ 
നിഗദ്യത്വ്സനോ പ്രകൃതി- 
രിതിഹ ത്രിഗുണാത്മികാ. 


പ്രകൃത്യാ ഏവ - സ്വഭാവേനതന്നെ; ഗുണാന്‍ - ഗുണങ്ങളെ; പ്രകര്‍ഷേണ 

- അതിശയകരമാംവണ്ണം; പൃഥക്‌ - വേറെവേറെയായി; കരോതി ഇതി - 

വേര്‍പെടുത്തിക്കാണിക്കുന്നു എന്നുള്ളതുകൊണ്ട്‌; ത്രിഗുണാത്മികാ - സത്ത്വര 

ജസ്തമോരുപിണിയായ; അസന - ഈ മായ; ഇഹ - ഇവിടെ; പ്രകൃതിഃ 

ഇതി - പ്രകൃതിയെന്ന്‌; നിഗദ്യതേ - വിളിക്കപ്പെടുന്നു. 

തന്റെ ്രവര്‍ത്തനസ്വഭാവമനുസരിച്ചുതന്നെ ഗുണങ്ങളെ അതിശയകര 
മാംവണ്ണം വേര്‍തിരിച്ചുകാണിക്കുന്നതുകൊണ്ടു സത്ത്വരജസ്തമോരുപിണി 
യായ മായ ഈ ലോകത്ത്‌ പ്രകൃതിയെന്ന്‌ പ്രസിദ്ധയായിത്തീര്‍ന്നിരിക്കുന്നു. 


ഗുണചലനമാണ്‌ സൃഷ്ടി 

ത്രിഗുണങ്ങളുടെ സമതുലിതാവസ്ഥയാണ്‌ മൂല പ്രകൃതി. ഈ സമതു 
ലിതാവസ്ഥയ്ക്കു ഭംഗംവരുന്നതാണ്‌ സൃഷ്ടി. അസ്പന്ദസ്വരൂപിണിയായി 
പുരുഷനില്‍ ഏകീഭവിച്ചിരിക്കുന്ന ശക്തി സ്പന്ദിക്കാന്‍ തുടങ്ങുന്നതോടെ 
സമാവസ്ഥയ്ക്കു ഭംഗംവരുന്നു. സത്ത്വഗുണപ്രധാനമായിട്ടാണ്‌ പ്രകൃതി 
ആദ്യം സ്പന്ദിച്ചുയരുന്നത്‌. സ്പന്ദനത്തിനു ഗതിവേഗം കൂടുന്തോറും സത്ത്വ 
ഗുണം മങ്ങുകയും രജോഗുണത്തിന്‌ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്നു. 
സ്പന്ദനഗതിവേഗം വീണ്ടും കൂടിയാല്‍ രജോഗുണവും മങ്ങി തമോഗുണം 
ആവിര്‍ഭവിക്കുന്നു. തമോഗുണത്തിന്റെ പാരമ്യമാണ്‌ ശുദ്ധജഡം. ശുദ്ധജഡം 


124. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ചലനമില്ലാത്തതായിട്ടാണ്‌ നമുക്കു തോന്നുന്നത്‌. എന്നാല്‍ ശുദ്ധജഡമായി 
ക്കാണുന്നതിലെ ഓരോ പരമാണുവും മനസിന്‌ ഭാവനചെയ്യാന്‍ കഴിയാത്ത 
വിധത്തില്‍ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്‌ ആധുനിക ശാസ്ത്രത്തിനു 
തന്നെ ഇന്നു തെളിഞ്ഞുകഴിഞ്ഞിട്ടുണ്ട്‌. ശക്തി സ്പന്ദനത്തിന്റെ ഗതിവേഗ 
ഘട്ടങ്ങളാണ്‌ സൂര്യചന്ദ്രാദി ദൃശ്യങ്ങളായിക്കാണപ്പെടുന്നതെന്ന വേദാന്തസി 
ദ്ധാന്തം ഇന്നെല്ലാവര്‍ക്കും സമ്മതമായിക്കഴിഞ്ഞിട്ടുണ്ട്‌. അപ്പോള്‍ സ്പന്ദന 
വേഗമനുസരിച്ച്‌ രൂപംകൊള്ളുന്ന ത്രിഗുണങ്ങള്‍ പലയളവിലും കൂടിച്ചേര്‍ന്നു 
ണ്ടായിക്കാണപ്പെടുന്നവയാണ്‌ എല്ലാ പ്രപഞ്ചഘടകങ്ങളും. ചിലതില്‍ ചില 
ഗുണങ്ങള്‍ക്ക്‌ പ്രാധാന്യം ലഭിക്കുന്നുവെന്നേയുള്ളൂ. തികച്ചും ശുദ്ധമായ 
സത്ത്വുണമോ രജോഗുണമോ തമോഗുണമോ ഒരിടത്തും ലോകത്തു 
കാണ്മാനുണ്ടാവില്ല. ശ്രിഗുണാത്മികയായ പ്രകൃതിക്ക്‌ അവയില്‍ ഒന്നിനെയും 
പൂര്‍ണമായി വെടിഞ്ഞിട്ടു ഒരിടത്തും നില്‍ക്കാന്‍ കഴികയില്ല. ശക്തിയുടെ 
ഗുണമണ്ഡലത്തെ നിശ്ചയിക്കുന്ന ഘടകം സ്പന്ദനത്തിന്റെ ഗതിവേഗമാ 
ണെന്നു കണ്ടല്ലോ. അതുകൊണ്ടാണ്‌ ഗുണത്തിനനുസരിച്ചിരിക്കും കര്‍മമെന്നു 
പറയുന്നത്‌. ഗുണകര്‍മങ്ങള്‍ സാപേക്ഷങ്ങളാണെന്നര്‍ഥം. കര്‍മം മാറിയാല്‍ 
ഗുണംമാറും. ഗുണം മാറിയാല്‍ കര്‍മം മാറും. വേദാന്തദര്‍ശനത്തിലെ ഈ 
ഗുണകര്‍മവിഭാഗം നേരാംവണ്ണം വിചാരം ചെയ്തറിയുമെങ്കില്‍ ഗുണകര്‍മ 
വിഭാഗമനുസരിച്ചുള്ള ചാതുര്‍വര്‍ണ്യനിയമത്തിന്റെയും മറ്റും സാധുതതെളി 
ഞ്ഞുകിട്ടുന്നതാണ്‌. ഏതു വ്യക്തിയെയും ഗുണകര്‍മവിഭാഗം ചെയ്തറിയാന്‍ 
കഴിഞ്ഞാല്‍ സത്യമാര്‍ഗത്തില്‍ അയാള്‍ എവിടെ നില്‍ക്കുന്നുവെന്നു നിര്‍ണ 
യിക്കാനും ഒരു വിഷമവുമില്ല, പരമസത്യസ്വരുപം ഗുണകര്‍മാതീതമാണ്‌. ആ 
സത്യസ്വരൂപത്തില്‍ ശക്തിയാണ്‌ സ്പന്ദനവേഗമനുസരിച്ച്‌ ഗുണകര്‍മങ്ങളെ 
വേര്‍തിരിക്കുന്നത്‌. അതിശയകരമാംവണ്ണം ഗുണകര്‍മങ്ങളെ ഇങ്ങനെ വെവ്വേ 
റെയാക്കിച്ചെയ്യുന്നതുകൊണ്ടാണ്‌ ശക്തിക്ക്‌ “പ്രകൃതി” എന്ന പേരുണ്ടായത്‌. 
ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ പത്താം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ഗുണവിശകലനം 


പ്രകൃതി ത്രിഗുണാത്മികയാണെന്നു കണ്ടുവല്ലോ. ഗുണങ്ങളെ വേര്‍തി 
രിച്ചറിയാനെന്താണുപായം? ഗീത പതിനാലാമധ്യായത്തില്‍ ഭഗവാന്‍ ത്രിഗു 
ണങ്ങളെ വിശദമായി വിവരിക്കുന്നുണ്ട്‌. ര്രിഗുണങ്ങളില്‍പെട്ടാണ്‌ ആത്മാവ്‌ 
ബദ്ധനായിത്തീരുന്നത്‌. പ്രകാശം, പ്രവൃത്തി, മോഹം ഇവയാണ്‌ ഗുണഭാവ 
ങ്ങള്‍. നിര്‍മലമായ സത്ത്വഗുണം ദുഃഖത്തെയകറ്റി സത്യജ്യോതിസ്സുകൊണ്ട്‌ 
പ്രകാശിക്കുന്ന ഗുണമാണ്‌. സത്ത്വഗുണമണ്ഡലത്തില്‍ എത്തിനില്‍ക്കുന്ന 
യാള്‍ സദാ ആത്മജ്ഞാനത്തിനുവേണ്ടിയും ആത്മാനന്ദത്തിനുവണ്ടിയും 
കൊതിക്കുന്നു. ഈ കൊതിയും ഒരുതരം ബന്ധമാണ്‌. പൂര്‍ണമായി സത്യവ 
സ്തുവില്‍ അലിഞ്ഞുചേരാന്‍ ഈ ബന്ധവും ഉപേക്ഷിക്കേണ്ടിവരും. രജ 
സിനെയും തമസിനെയും കീഴടക്കിക്കൊണ്ടാണ്‌ സത്ത്വഗുണത്തിന്‌ 
പ്രാധാന്യം വന്നുചേരുന്നത്‌. സമഭാവന, കാരുണ്യം, ഭയമില്ലായ്മ, ക്ഷമ മുത 
ലായ സദ്വാസനകള്‍ക്ക്‌ ഇരിപ്പിടമാണ്‌ സത്ത്വഗുണം. ഈ ദൈവസമ്പത്തുക 


ദര്‍ശനമാല 125 


ളൊക്കെ അധികമായി ആരില്‍ക്കാണുന്നുവോ അയാള്‍ സത്ത്വഗുണിയാ 
ണെന്നു തീരുമാനിക്കാം. സത്ത്വഗുണമുള്‍ക്കൊണ്ട്‌ നിരന്തരമായ ആത്മബോ 
ധത്തോടെ സമഭാവനപുലര്‍ത്തി സത്യബോധം മറ്റുള്ളവര്‍ക്കും പകര്‍ന്നുകൊ 
ടുക്കുന്നയാളാണ്‌ ബ്രാഹ്മണന്‍. സത്ത്വഗുണമാഹാത്മ്യം ഭഗവാന്‍ വര്‍ണിക്കു 
ന്നതു നോക്കുക: 


സര്‍വ്യദ്ധാരേഷു ദേഹ്്‌സ്മിന്‍ 

പ്രകാശ ഉപജായതേ 

ജ്ഞാനം യദാ തദാ വിദ്യാത്‌ 

വിവ്യദ്ധം സത്ത്വമിത്യുത 80.01. 14-11 


ശരീരത്തിലെ എല്ലാ രോമകൂപങ്ങളും പ്രകാശംകൊണ്ടുനിറയും. ഇന്ദ്രി 
യങ്ങള്‍ സതൃദര്‍ശന സമര്‍ഥങ്ങളായിത്തീരും. ജ്ഞാനാഭിവൃദ്ധിയുടെ അഥവാ 
സത്ത്വഗുണാഭിവൃദ്ധിയുടെ ലക്ഷണമിതാണ്‌. സത്ത്വഗുണത്തിന്റെ വര്‍ധമാ 
നസ്ഥിതിയില്‍ മരണം സംഭവിച്ചാല്‍ സത്യദര്‍ശനത്തിനുതകുന്ന ലോകങ്ങള്‍ 
കടന്ന്‌ ക്രമമുക്തി ലഭിക്കുന്നു. പുണ്യകര്‍മ ഫലമാണ്‌ സത്ത്വാഭിവൃദ്ധി. 


പ്രവൃത്തിയാണ്‌ രജോഗുണഭാവം. ലോകഭോഗങ്ങളോടുള്ള അതിരറ്റ 
തൃഷ്ണനിമിത്തം പലപല സുഖഭോഗസാമഗ്രികളും രാഗബദ്ധനായി ഉഴലു 
ന്നയാള്‍ രജോഗുണിയാണെന്നു തീരുമാനിക്കാം. അയാള്‍ സദാ പലതരത്തി 
ലുള്ള കര്‍മങ്ങളാല്‍ ബദ്ധനായി വര്‍ത്തിക്കുന്നു. ഗൃഹധനാദിയില്‍ എന്റേ 
തെന്ന ചിന്ത വിട്ടുമാറുന്നതേയില്ല. നിരന്തരമായ ആത്മബോധം രജോഗുണിക്ക്‌ 
സാദ്ധ്യമേയല്ല. സത്ത്വഗുണത്തെയും തമോഗുണത്തെയും കീഴടക്കിക്കൊ 
ണ്ടാണ്‌ രജോഗുണം പ്രധാന്യം നേടുന്നത്‌. രജോഗുണലക്ഷണങ്ങള്‍ ഭഗവാന്‍ 
വിവരിക്കുന്നതിങ്ങനെയാണ്‌: 


ലോഭഃ പ്രവ്യത്തിരാരംഭഃ 

കര്‍മ്മണാമശമഃസ്പ്യഹാ 

രജസ്ധ്യേതാനി ജായന്തേ 

വിവ്യദ്ധ ഭരതര്‍ഷഭ! ഭഗ.ഗ 14-12 


ലോഭം, നിലയ്ക്കാത്ത കര്‍മം, പുതിയ പുതിയ കാര്യസമാരംഭം, അതി 
രുകവിഞ്ഞ ആഗ്രഹം ഇതൊക്കെയാണ്‌ രജോഗുണം വര്‍ധിച്ചാലുണ്ടാകുന്ന 
സ്ഥിതിവിശേഷങ്ങള്‍. രജോഗുണം വര്‍ധിച്ചിരിക്കുമ്പോള്‍ മരിച്ചാല്‍ അട 
ങ്ങാതെ കര്‍മംചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കുലത്തില്‍ വന്നു ജനിക്കു 
ന്നതാണ്‌. ദുഃഖമാണ്‌ രജോഗുണഫലം. രജോഗുണാധിക്യമാണ്‌ ക്ഷത്രിയ 
വൈശ്യവൃത്തികള്‍ക്കു പ്രേരണ നല്‍കുന്നത്‌. 


മോഹമാണ്‌ തമോഗുണഭാവം. കടുത്ത അജ്ഞാനമാണ്‌ തമസിന്റെ 
ലക്ഷണം. അതു സത്യബോധത്തെ തീരെ മറച്ച്‌ മനസിനെ ഭാതികജഡങ്ങ 
ളില്‍ മോഹബദ്ധമാക്കിത്തീര്‍ക്കുന്നു. ജഡത്വത്തിലേയ്ക്ക്‌ നിരന്തരം പതിപ്പി 
ക്കുന്നതാണ്‌ തമസ്‌. അത്‌ മനുഷ്യനെ ആലസ്യത്തിലാണ്ട്‌ സദാ നിദ്രാലുവാ 
യിക്കഴിയുന്നവനെ തമോഗുണിയാണെന്നു കരുതാം. സത്ത്വഗുണത്തെയും 


126 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ഥുരീണഡ്യാഖ്യാനം - ഭാഗം Il 


രജോഗുണത്തെയും കീഴടക്കിക്കൊണ്ടാണ്‌ തമോഗുണം പ്രധാനമായി മാറു 
ന്നത്‌. തമസിന്റെ വര്‍ധമാനസ്ഥിതിയെ ഭഗവാന്‍ ഇങ്ങനെ വിവരിക്കുന്നു: 


അപ്രകാശേ്പ്രവ്യത്തിശ്ച 

്രമാദോമോഹ ഏവ ച 

തമസ്ധ്യേതാനി ജായന്തേ 

വിവ്യദ്ധ കുരുനന്ദന. ഭഗ.ഗീ. 14-13 


വിവേകത്തിന്റെ ലേശംപോലുമില്ല. വേണ്ട കര്‍മങ്ങളൊന്നും അനു 
ഷ്ഠിക്കുകയില്ല. സദാ പാപം ചെയ്തു പതിച്ചുകൊണ്ടിരിക്കും. മനസ്‌ അധര്‍മ 
ങ്ങളില്‍ മോഹിച്ചുഴലും. തമസ്‌ അത്യധികമായി വര്‍ധിച്ചാലുള്ള സ്ഥിതിവി 
ശേഷം ഇതൊക്കെയാണ്‌. തമസ്‌ വര്‍ധിച്ചിരിക്കുമ്പോള്‍ മരിച്ചാല്‍ അസുര 
യോനികളിലോ പശുപക്ഷിവ്ൃക്ഷലതാദിമുഡയോനികളിലോ ജനിക്കാനിട 
വരുന്നതാണ്‌. സത്ത്വഗുണികള്‍ ഉയര്‍ന്നുപോകുന്നു. രജോഗുണികള്‍ മധ്യ 
വര്‍ത്തികളായി കഴിയുന്നു. തമോഗുണികള്‍ പതിച്ചു പതിച്ചു താഴോട്ടുപോ 
കുന്നു. കര്‍മമാര്‍ഗത്തെ നിയന്ത്രിക്കുന്നത്‌ ഈ പ്രകൃതിഗുണങ്ങളാണ്‌. ഇതു 
വെളിപ്പെടുത്താനാണ്‌ ഗുരുദേവന്‍ പ്രകൃതിക്ക്‌ ‘്രിഗുണാത്മികാ” എന്ന വിശേ 
ഷണം ചേര്‍ത്തത്‌. പരമസത്യം ത്രിഗുണങ്ങള്‍ക്കുമപ്പുറമാണ്‌. അതുകൊണ്ട്‌ 
പരമസത്യം കണ്ടയാളും ത്രിഗുണാതീതനായി വര്‍ത്തിക്കുന്നു. ഗുരുദേവനെ 
പ്പോലെയുള്ളവര്‍ മായാഗുണങ്ങളെ കടന്ന്‌ സത്യം കണ്ടശേഷമാണ്‌ പ്രകൃ 
തിയെ നിരൂപണം ചെയ്യുന്നതെന്നോര്‍ക്കണം. 


മായാദര്‍ശനം കഴിഞ്ഞു. 


5, ഭാനദര്‍ശനം 


എന്താണു ഭാനം? 

സത്യാസത്യങ്ങളെ നാം വേര്‍തിരിച്ചു കണ്ടു. അസത്യദര്‍ശനങ്ങളെയു 
ളവാക്കുന്ന സതൃശക്തിയുടെ സ്വരൂപവും നമുക്കു ധരിക്കാന്‍ കഴിഞ്ഞു. ഇനി 
അസത്യദര്‍ശനത്തെയും സത്യദര്‍ശനത്തെയും സ്ഥാനനിര്‍ണയം ചെയ്ത്‌ 
വേര്‍തിരിച്ചു കാണിക്കാനാണ്‌ അടുത്ത ശ്രമം. ഒരു ജിജ്ഞാസുവിന്‌ മാംസമയ 
മായ ശരീരത്തോടുകൂടി ജീവിച്ചിരിക്കുമ്പോള്‍തന്നെ അസത്യത്തെയും സത്യ 
ത്തെയും കണ്ടനുഭവിക്കാന്‍ കഴിയും. കയറിലെ സര്‍പ്പത്തെയും കയറിനെയും 
ഒരാള്‍ക്കു തന്നെ കണ്ടറിയാന്‍ പറ്റുന്നതുപോലെ. ഈ രണ്ടു കാഴ്ചയും നേടി 
ക്കഴിയുമ്പോഴാണ്‌ ഭ്രമാനുഭവവും സത്യാനുഭവവും വേര്‍തിരിയുന്നത്‌. അതു 
വരെ ഭ്രമാനുഭവത്തെ സത്യാനുഭവമെന്ന്‌ തെറ്റിദ്ധരിക്കാനിടവരുന്നു. “ഭാനം” 
എന്ന വാക്കിന്‌ “പ്രകാശിക്കല്‍” എന്നാണര്‍ഥം. സാപേക്ഷങ്ങളായ എല്ലാ അനു 
ഭവങ്ങളും ഒരുതരം പ്രകാശിക്കലാണ്‌. ഉണ്ടെന്നറിയാതെ ഒന്നും അനുഭവി 
ക്കാന്‍ പറ്റുകില്ലല്ലോ. ഉണ്ടെന്നറിയലാണ്‌ പ്രകാശിക്കല്‍. ഇതുതന്നെയാണ്‌ 
“ഭാനം” പരമസത്യത്തിന്റെ സമ്പൂര്‍ണ രൂപം മാത്രം ഈ “ഭാന'ത്തിനതീതമാ 


ദര്‍ശനമാല 127 


ണ്‌. അവിടെമാത്രം ഉണ്ടെന്നറിയേണ്ട ആവശ്യമില്ലാതെ അനുഭവം നില 
നില്‍ക്കുന്നു. ആ അനുഭവം യുക്തികൊണ്ടറിയാവുന്നതല്ല. ഭാനത്തിലന്തര്‍ഭ 
വിക്കുന്ന അനുഭവങ്ങളൊക്കെ യുക്തിഗമ്യങ്ങളാണ്‌. പരമസത്യത്തിന്റെ സ്വതഃ 
സിദ്ധമായ സ്ഥിതിയാണ്‌ ഉണ്മ. ആ ഉണ്‍മയ്ക്ക്‌ പ്രകാശിക്കാന്‍ മറ്റൊന്നിന്റെ 
സഹായം വേണ്ട. ഭാനസ്ഥലങ്ങളിലൊക്കെ രണ്ടുതരം പ്രകാശിക്കലുണ്ടെ 
ന്നോര്‍ക്കണം. മറ്റൊന്നിന്റെ സഹായത്തോടുകൂടിയുള്ള പ്രകാശിക്കല്‍; സ്വയം 
പ്രകാശിക്കല്‍. സൂര്യന്‍ പ്രപഞ്ചവസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ 
സൂര്യന്റെ സഹായത്തോടുകൂടി പ്രകാശിക്കുന്നവയാണ്‌ പ്രപഞ്ചവസ്തുക്കള്‍. 
സൂര്യനോ? മറ്റൊന്നിന്റെയും സഹായംകൂടാതെ സ്വയം പ്രകാശിക്കുന്ന വസ്തു 
വാണ്‌. സ്വയം പ്രകാശിക്കുന്ന സൂര്യനുള്ളതുകൊണ്ടാണ്‌ അതിനോടുചേര്‍ന്ന്‌ 
മറ്റുള്ളവയെല്ലാം പ്രകാശിക്കുന്നത്‌. സൂര്യനില്ലെന്നു വന്നാല്‍ മറ്റെല്ലാറ്റിന്റെയും 
പ്രകാശം അതോടെ അവസാനിക്കുന്നതാണ്‌. ഇവിടെ മറ്റുള്ളവയോടുചേര്‍ന്നു 
നിന്ന്‌ കളങ്കപ്പെട്ടുകൊണ്ടുള്ള സൂര്യന്റെ പ്രകാശവും ഭാനമാണെന്നു കരുതുക. 
അങ്ങനെയാണെങ്കില്‍ പ്രകാശത്തെ കളങ്കപ്പെടുത്താന്‍ രണ്ടാമതൊന്നുമി 
ല്ലാത്ത സൂര്യന്റെ കേവലമായ പ്രകാശിക്കല്‍ ഭാനാതീതമാണെന്നു കരുതാം. 
പ്രകാശം സൂര്യന്റെ സ്വരൂപമാണ്‌. ഒരു വസ്തുവിന്‌ അതിന്റെ സ്വരൂപം വെളി 
പ്പെടുത്താന്‍ മറ്റൊന്നിന്റെ സഹായം ആവശ്യമില്ല. പ്രകാശത്തെ പ്രകാശിപ്പി 
ക്കാന്‍ മറ്റൊരു പ്രകാശം വേണ്ടല്ലോ. ഇതുപോലെ ജഗത്ഭാനവും ദൃഗ്ദൃശ്യ 
സമ്മിളിതമാണ്‌. ദര്‍ശിക്കുന്ന വസ്തുവും ദര്‍ശിക്കപ്പെടുന്ന കാഴ്ചകളും ഉള്‍പ്പെ 
ട്ടതാണെന്നര്‍ത്ഥം. അനുഭവിക്കുന്നയാളും അനുഭവങ്ങളും ഉള്‍പ്പെട്ടതാണെ 
ന്നര്‍ത്ഥം. ഇവിടെ മാറി മാറിവരുന്ന ദൃശ്യങ്ങള്‍ അഥവാ അനുഭവങ്ങള്‍ ഉള്ള 
വയായി അനുഭവിക്കപ്പെടുന്നെങ്കില്‍ ഉണ്മയുടെ അനുഭവം ഒരിക്കലും വിട്ടു 
പോകാതെ സ്വസ്വരുപമായുള്ള ഒരു വസ്തുവിനോട്‌ അവ കൂടിച്ചേരുന്നതു 
കൊണ്ടുതന്നെന്നോര്‍ക്കണം. അങ്ങനെ ഉണ്മ പരസഹായം കൂടാതെ സദാ 
സ്വസ്വരൂപമായി അനുഭവരുപത്തില്‍ വിളങ്ങുന്ന വസ്തുവാണ്‌ ബോധം. ഉണ്മ 
സ്വസ്വരൂപമായി അനുഭവരൂപത്തില്‍ ഇല്ലാത്ത കാഴ്ചയാണ്‌ ജഡം. ജഡം 
അനുഭവത്തില്‍ ഉണ്മയുള്ളതായിത്തീരുന്നത്‌ ബോധത്തോടുചേരുമ്പോള്‍മാ 
(ത്രം. അപ്പോള്‍ ബോധം സ്വയം പ്രകാശിക്കുന്നതും ജഡം പ്രകാശിപ്പിക്കപ്പെ 
ടുന്നതുമാണ്‌. സ്വയം പ്രകാശിക്കുന്ന ബോധം ഒഴിഞ്ഞുമാറിയാല്‍ ജഡം ശുദ്ധ 
ശൂന്യമായി മാറും. ബോധമാകട്ടെ അതിന്റെ ശുദ്ധവും പൂര്‍ണ്ണവുമായ 
രൂപത്തില്‍ വിളങ്ങിനില്‍ക്കുകയും ചെയ്യും. ഇവിടെ ജഡങ്ങളോടുചേര്‍ന്ന്‌ 
ബോധം രണ്ടിന്റെ തോന്നലുളവാക്കി അപൂര്‍ണ്ണമായി പ്രകാശിക്കുന്നിട 
ത്തൊക്കെ ബോധവും ജഡവും “ഭാന'ത്തിലന്തര്‍ഭവിക്കുന്നുവെന്ന്‌ കാണേ 
ണ്ടതാണ്‌. അതുപോലെ ജഡസാമീപ്യം പോലുമില്ലാതെ ശുദ്ധരൂപത്തില്‍ 
പൂര്‍ണ്ണമായി വിലസുന്ന ബോധം ഭാനാതീതമാണെന്നും കാണാം. ബോധ 
ത്തിന്റെ ഭാനാതീതമായ അവസ്ഥതന്നെയാണ്‌ മോക്ഷം. ഭാനാന്തര്‍ഭൂതമായ 
ബോധാവസ്ഥയാണ്‌ ബന്ധം. ഭാനത്തെ തിരിച്ചറിയാന്‍ എന്താണുപായം? 
എവിടെ അറിവില്‍ അഥവാ അനുഭവത്തില്‍ സാമാന്യമെന്നും വിശേഷമെന്നും 
രണ്ടംശം ഉണ്ടായിരിക്കുന്നുവോ അവിടത്തെ അനുഭവം ഭാനാന്തര്‍ഭുതമാണെ 


128 ശ്ശീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 4 





ന്നറിയണം. ഈ രണ്ടംശം ഒഴിഞ്ഞുമാറി ഒന്നായിത്തീരുന്ന അനുഭവദശയാണ്‌ 
ഭാനാതീതദശ. സാമാന്യവും വിശേഷവും എന്താണ്‌? ഇവയെക്കുറിച്ചുള്ള വിശ 
ദമായ ചര്‍ച്ച തുടര്‍ന്നു വരുന്നതാണ്‌. തല്‍ക്കാലം നമുക്ക്‌ “ഭാന'മെന്തെന്ന്‌ 
ഒന്നാം പദ്യത്തില്‍ നിന്നും ഗ്രഹിക്കാന്‍ നോക്കാം: 


2 അന്തര്‍ബഹിര്‍വദാസീനം 
സദാ ശ്രമരചഞ്ചലം 
ഭാനം ദ്വിധൈവ സാമാന്യം 
വിശേഷ ഇതി ഭിദ്യതേ 


സദാ - എപ്പോഴും; ശ്രമരചഞ്ചലം - വണ്ടിനെപ്പോലെ ഇളകിക്കൊണ്ടിരി 
ക്കുന്നത്‌; ബഹിര്‍വദ്‌ - വെളിയിലാണെന്നു തോന്നുമാറ്‌; അന്തഃ - ഉള്ളില്‍; 
ആസീനം - അനുഭവപ്പെടുന്നതുമായ; ഭാനം - അനുഭവരുപത്തിലുള്ള പ്രകാ 
ശിക്കല്‍; സാമാന്യം വിശേഷ ഇതി - സാമാന്യമെന്നും വിശേഷമെന്നും; ദ്വിധാ 
ഏവ - രണ്ടു പ്രകാരത്തില്‍മാത്രം; ഭിദ്യതേ - വേര്‍തിരിക്കപ്പെടുന്നു. 
സദാ വണ്ടിനെപ്പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നതും പുറമേയാണെന്ന 
പോലെ ഉള്ളില്‍ അനുഭവപ്പെടുന്നതുമായ പ്രകാശിക്കലാണ്‌ ഭാനം. ഇത്‌ സാമാ 
നയമെന്നും വിശേഷമെന്നും രണ്ടുവിധത്തില്‍ മാത്രം വേര്‍തിരിയുന്നു. 


സാമാന്യവും വിശേഷവും 


ഏതു ലോകാനുഭവവും രണ്ട്‌ ശബ്ദഘടകങ്ങള്‍ ഉള്‍പ്പെട്ടതാണ്‌. അതില്‍ 
ആദ്യത്തെ ശബ്ദം സാമാന്യവാചകവും രണ്ടാമത്തേത്‌ വിശേഷവാചകവു 
മായിരിക്കും. ഇത്‌ കുടം, ഇത്‌ വസ്ത്രം എന്ന അനുഭവങ്ങളെത്തന്നെ പരി 
ശോധിക്കുക. മേല്‍ക്കാണിച്ച രണ്ടനുഭവങ്ങളിലും “ഇത്‌” എന്ന പദം സാമാ 
ന്യവാചകവും കുടം, വസ്ത്രം എന്നീ പദങ്ങള്‍ വിശേഷവാചകങ്ങളുമാണെന്നു 
കാണാം. ഒന്നിലധികം വിശേഷങ്ങള്‍ക്ക്‌ തുല്യമായി ഉപയോഗിക്കുന്ന പദ 
മാണ്‌ സാമാന്യം. വിശേഷപദാര്‍ത്ഥങ്ങളായി അറിയപ്പെടുന്നവയില്‍ തുല്യ 
മായി അടങ്ങിയിരിക്കുന്ന വസ്തുവിനെയാണ്‌ സാമാന്യപദം കുറിക്കുന്നത്‌. 
പലതരം സ്വര്‍ണ്ണാഭരണങ്ങള്‍ നിരന്നിരിക്കുന്ന ഇടത്തുചെന്ന്‌ ഒരാള്‍ ഇതു 
മാല, ഇതു വള, ഇതു മോതിരം എന്നു ഓരോന്നിനേയും വേര്‍തിരിക്കുന്നു 
വെന്നു കരുതുക. ഇവിടെ “ഇത്‌” എന്ന സാമാന്യ പദം മാലയിലും വളയിലും 
മോതിരത്തിലും പൊതുവായി വര്‍ത്തിക്കുന്ന സ്വര്‍ണ്ണത്തെക്കുറിക്കുന്നതും 
മാല, വള, മോതിരം എന്നീ പദങ്ങള്‍ ആ സ്വര്‍ണ്ണത്തില്‍ തല്‍ക്കാലം കാണുന്ന 
വിശേഷരുപത്തെക്കുറിക്കുന്നതുമാണ്‌. അനുഭവസ്ഥലങ്ങളിലൊക്കെ സാമാ 
നൃപദങ്ങളും വിശേഷപദങ്ങളും കാണുന്നതുകൊണ്ടുതന്നെ അവയെല്ലാം 
ഏതോ ഒരു സാമാന്യവസ്തുവും അതിലെ വിശേഷരുപങ്ങളും ഉള്‍പ്പെട്ടവ 
യാണെന്നു തെളിയുന്നു. സാമാന്യവസ്തു ഉള്ളതും വിശേഷരുപങ്ങളെല്ലാം 
അതില്‍ മാറിമാറി വരുന്ന തല്‍ക്കാല രൂപങ്ങളും. ലോകാനുഭവങ്ങളില്‍ 
സാധാരണ ലൌകികന്മാരെ സംബന്ധിച്ചിടത്തോളം സാമാന്യവസ്തു എന്താ 
ണെന്ന്‌ ഒരു തീര്‍ച്ചയും കുടാതെയാണ്‌ വിശേഷരുപങ്ങളെ അവര്‍ അനുഭവി 


ദര്‍ശനമാല! 129 


ക്കുന്നത്‌. സ്വര്‍ണ്ണമാണോ, കള്ളപ്പൊന്നാണോ എന്നൊന്നുമറിയാതെ ഇതു 
മാല, ഇതു വള, ഇതു മോതിരം എന്നിങ്ങനെ ആഭരണരുപങ്ങളെ ധരിക്കുന്ന 
ഒരജ്ഞന്റെ നിലയാണ്‌ ലൌകികന്മാരുടേത്‌. എന്നാലും അനുഭവത്തില്‍ ഈ 
അജ്ഞന്‍ അറിയുന്നില്ലെങ്കില്‍ പോലും ഒരു സാമാന്യത്തെക്കൂടി അംഗീകരി 
ക്കുന്നു. അതുകൊണ്ടാണ്‌ അജ്ഞനുപോലും അനുഭവം സാമാന്യവിശേഷ 
രൂപത്തില്‍ രണ്ടായി വര്‍ത്തിക്കുന്നത്‌. പ്രപഞ്ചഘടകങ്ങളായിക്കാണുന്ന വിശേ 
ഷരൂപങ്ങളിലൊക്കെ ആഭരണങ്ങളില്‍ സ്വര്‍ണ്ണമെന്നപോലെ വര്‍ത്തിക്കുന്ന 
സാമാന്യവസ്തുവാണ്‌ സത്യം. അഖണ്ഡബോധമാണതിന്റെ സ്വരുപമെന്നും 
നാം കണ്ടു. ഈ സാമാന്യവസ്തുവിലാണ്‌ സൂര്യന്‍, ചന്ദ്രന്‍, മനുഷ്യന്‍, പക്ഷി, 
മൃഗം എന്നിത്യാദി വിശേഷരൂപങ്ങള്‍ അധ്യാരോപിതങ്ങളായിരിക്കുന്നത്‌. 
അപ്പോള്‍ പുറമേ കാണുന്ന പ്രപഞ്ചഘടകങ്ങളെ ഇതു സുര്യന്‍, ഇതു ചന്ദ്രന്‍ 
എന്നിങ്ങനെ അനുഭവിക്കുമ്പോള്‍ “ഇത്‌” എന്നുള്ളത്‌ അഖണ്ഡബോധമെന്ന 
സാമാന്യവസ്തുവിനെക്കുറിക്കുന്ന ശബ്ദമാണ്‌. സുര്യന്‍, ചന്ദ്രന്‍ എന്നിത്യാദി 
പദങ്ങള്‍ സ്വര്‍ണ്ണത്തില്‍ ആഭരണരുപങ്ങളെന്നപോലെ അതില്‍ പ്രത്യക്ഷ 
പ്പെടുന്ന വിശേഷരുപങ്ങളെ കുറിക്കുന്നവയും. എന്തായാലും അറിവില്‍ എവി 
ടെയെല്ലാം ഈ രണ്ടു ഘടകങ്ങള്‍ അനുഭവവിഷയമാകുന്നുവോ അവിടെ 
യെല്ലാം ഉള്ള അറിവിനെ അഥവാ അനുഭവത്തെയാണ്‌ “ഭാനം” എന്നു വിളി 
ക്കുന്നത്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ “ഭാനം സാമാന്യമെന്നും വിശേഷമെന്നും 
രണ്ടായി വേര്‍തിരിയുന്നു” എന്ന്‌ പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


ഭാനമെല്ലാം ഉള്ളിലാണ്‌ 


എവിടെ ആര്‍ക്കായാലും പ്രപഞ്ചം ഒരനുഭവമാണ്‌. ഒരു ബോധവസ്തു 
വിന്റെ സ്വരൂപമായി മാത്രമേ അനുഭവം സംഭവിക്കുകയുമുള്ളൂ. ജഡത്തിന്‌ 
അനുഭവം സാദ്ധ്യമല്ലല്ലോ. അപ്പോള്‍ ജഡംപോലും ബോധത്തിന്റെ അനുഭ 
വമാണ്‌. അനുഭവസ്വരുപമായ ബോധം തന്റെ സ്വരൂപത്തെ പൂര്‍ണ്ണമായി 
അനുഭവിക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന അപൂര്‍ണ്ണാനുഭവമാണ്‌ ജഡം. സ്വസ്വ 
രൂപത്തെത്തന്നെ ഇങ്ങനെ അപൂര്‍ണ്ണമാക്കി പലതു കാണാന്‍ തുടങ്ങുന്നതോ 
ടെയാണ്‌ ബോധത്തിന്‌ അകം പുറം എന്ന ദേശ്രഭമം ആരംഭിക്കുന്നത്‌. അഖ 
ണ്ഡബോധത്തിന്റെ പൂര്‍ണ്ണാനുഭവത്തില്‍ കാലദേശചിന്തകള്‍പോലും മാറി 
ത്തരുമെന്നാണ്‌ ശ്രീനാരായണഗുരുദേവനെപോലെയുള്ള ഭാരതീയ ദൃഷീശ്വ 
രന്മാര്‍ കണ്ടറിഞ്ഞിട്ടുള്ളത്‌. ഒരു കാര്യം സാധാരണക്കാര്‍ക്കും ചിന്തിച്ചറി 
യാന്‍ പ്രയാസമില്ല. പ്രപഞ്ചം എണ്ണമറ്റ സൌരയുഥങ്ങളെക്കൊണ്ടു നിറഞ്ഞ 
ഒരനന്ത പ്രതിഭാസമായിക്കൊള്ളട്ടെ. പക്ഷെ അനുഭവത്തിന്റെ കേന്ദ്രം 
ആര്‍ക്കും എവിടെയും അനുഭവിക്കുന്നയാളിന്റെ ഉള്ളിലാണ്‌. ആ കേന്ദ്രം 
പ്രവര്‍ത്തിക്കുന്നില്ലെങ്കില്‍ അനന്തമായ പ്രപഞ്ചം ശുന്യതയിലാണ്ടു പോകും. 
അപ്പോള്‍ അനുഭവകേന്ദ്രത്തെ മറ മാറ്റി അറിയാന്‍ കഴിഞ്ഞാല്‍ അനുഭവ 
ത്തിന്റെ മുഴുവന്‍ രഹസ്യം തെളിയുമെന്നു തീര്‍ച്ചയാണല്ലോ. സൂര്യഗോള 
ത്തെയറിഞ്ഞാല്‍ സൂര്യകിരണങ്ങളെയറിയാന്‍ എന്താണു പ്രയാസം? ഈ 
അനുഭവരഹസ്യം ധരിച്ചുകൊണ്ടാണ്‌ ഗുരുദേവനെപ്പോലെയുള്ളവര്‍ മറ മാറ്റി 


77-2003 9 


130 ശ്രീനാരായണ ഗുരുദേവക്ൃയതികള്‍ സത്മുരീണവ്യാഖ്യാനം - ഭാഗം 77 


അനുഭവകേന്ദ്രത്തെ വ്യക്തമായിക്കാണാന്‍ ശ്രമിച്ചത്‌. അപ്പോഴാണ്‌ പ്രപഞ്ച 
ദര്‍ശനം മുഴുവന്‍ ഇടതിങ്ങി നിറഞ്ഞിരുക്കുന്ന ഒരു ബോധവസ്തുവിനുള്ളില്‍ 
പൊന്തി മറഞ്ഞുകൊണ്ടിരിക്കുന്ന തല്‍ക്കാലാനുഭവങ്ങളാണെന്ന്‌ തെളിഞ്ഞ 
ത്‌. കണ്ണാടിയില്‍ വസ്തുക്കള്‍ പ്രതിഫലിച്ചു കാണുന്നതുപോലെ ബോധവ 
സ്തുവിനുള്ളില്‍ കാണുന്ന കാഴ്ചകളാണ്‌ പ്രപഞ്ചദര്‍ശനങ്ങള്‍. ഓരോ 
വ്യക്തിക്കും അനുഭവമുണ്ട്ല്ലോ. ഒരേ ബോധവസ്തുവിനുള്ളില്‍ ഈ പല 
അനുഭവകേന്ദ്രങ്ങള്‍ എങ്ങനെയുണ്ടായിയെന്ന്‌ ചിലര്‍ ചോദിച്ചേക്കാം. 
ബോധവസ്തുവിലെ പ്രപഞ്ചാനുഭവത്തിന്റെ ഒരു ചെറിയ മാതൃകയാണ്‌ 
സ്വപ്നം. സ്വപ്നദര്‍ശനത്തില്‍ ഒരേ ദ്രഷ്ടാവിന്റെ ഉള്ളില്‍ തന്നെയല്ലേ 
അനേകം അനുഭവകേന്ദ്രങ്ങള്‍ ആവിര്‍ഭവിക്കുന്നത്‌. ഉണര്‍ന്നുകഴിയുമ്പോള്‍ 
ഇക്കാര്യം സുവ്യക്തമായി തെളിയുകയും ചെയ്യും. അതുപോലെ സത്യദര്‍ശി 
കള്‍ക്കു തെളിഞ്ഞിട്ടുള്ള ഒരു പ്രപഞ്ചാനുഭവ രഹസ്യമുണ്ട്‌. പ്രപഞ്ചാനുഭവ 
മൊന്നും പുറത്തല്ല. എല്ലാം ഉള്ളിലാണ്‌. ഒരു ലാകികനുപോലും പ്രപഞ്ചം 
പ്രകാശിക്കുന്നത്‌ അവന്റെ ഉള്ളിലാണ്‌ പുറത്തല്ല. പുറത്തെന്നു തോന്നുന്നത്‌ 
ശ്രമമാണ്‌. പരമസത്യം ദര്‍ശിച്ചവര്‍ക്കാകട്ടെ പ്രപഞ്ചം മുഴുവന്‍ പ്രകാശിച്ചു 
കൊണ്ടിരിക്കുന്നത്‌ ഒരഖണ്ഡബോധസത്തയ്ക്കുള്ളിലാണെന്ന്‌ സാക്ഷാ 
ത്ക്കരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ട്‌. അതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ “പുറമെയാ 
ണെന്നപോലെ ഉള്ളില്‍ അനുഭവപ്പെടുന്നതാണ്‌ ഭാനം” എന്ന്‌ പ്രഖ്യാപിച്ചിരി 
ക്കുന്നത്‌. 


ഭാനമെല്ലാം ശ്രമരചഞ്ചലമാണ്‌ 


രണ്ടു ഘടകങ്ങള്‍ ഉള്‍പ്പെടുന്ന അനുഭവമൊന്നും സ്ഥിരമാകാന്‍ സാദ്ധ്യ 
മല്ല. അവിടെ അനുഭവം ആ രണ്ടു ഘടകങ്ങളിലുമായി മാറിമാറി സദാ ചലി 
ച്ചുകൊണ്ടിരിക്കും. “ഞാന്‍ പുഷ്പത്തെക്കാണുന്നു” എന്നൊരനുഭവം ഉണ്ടെന്നു 
കരുതുക. ഈ അനുഭവത്തിലെ രണ്ടു ഘടകങ്ങളാണ്‌ “ഞാനും, പുഷ്പവും”. 
അനുഭവത്തിന്‌ ഒരിക്കലും ഒരേ സമയത്ത്‌ രണ്ടു ഘടകങ്ങളെ ആശ്രയിക്കുക 
സാദ്ധ്യമല്ല. പലതും നാം ഒരുമിച്ചറിയുന്നതായി കരുതുന്നുണ്ടെങ്കിലും വാസ്ത 
വമതല്ല. അറിവ്‌ അഥവാ അനുഭവം പലതില്‍ അതിവേഗം മാറിമാറിച്ചലിക്കു 
മ്പോള്‍ പലതിനെ ഒരുമിച്ചറിയുന്നു എന്ന്‌ നാം തെറ്റിദ്ധരിക്കുകയാണ്‌ ചെയ്യു 
ന്നത്‌. “ഞാന്‍ പുഷ്പത്തെ അറിയുന്നു” എന്നിടത്തെ അനുഭവം ഒരു നിമിഷം 
“ഞാനി'ല്‍ തങ്ങിനില്‍ക്കുമെങ്കില്‍ അടുത്തനിമിഷം പുഷ്പത്തിലേക്കു ചലി 
ച്ചുമാറും. അവിടെനിന്നും വീണ്ടും “ഞാനിലേയ്ക്ക്‌; വീണ്ടും പുഷ്പത്തിലേക്ക്‌'. 
ഇങ്ങനെ മാറിമാറിച്ചലിക്കുകയാണ്‌. അനുഭവത്തിന്റെ ചലനം അതിവേഗമാ 
യതുകൊണ്ട്‌ അവയിലെ വിടവ്‌ നമുക്കറിയാന്‍ കഴിയുന്നില്ല. അതുകൊണ്ട്‌ 
രണ്ടനുഭവവും ഒരുമിച്ചുണ്ടാകുന്നുവെന്നാണ്‌ നമ്മുടെ തോന്നല്‍. രണ്ടു ഘട 
കങ്ങള്‍ മാത്രമുള്ള ഭാനസ്ഥലങ്ങളില്‍ പോലും അനുഭവം അത്യന്തചഞ്ചല 
മാണെങ്കിൽ അനേകം ഒരുമിച്ചു ഭാസിക്കുന്ന സ്ഥലങ്ങളിലെ കഥ പറയാനി 
ല്ലല്ലോ. അതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ ‘സദാഴ്രമരചഞ്ചലം” എന്ന്‌ ഭാനത്തെ 
വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. 


ദര്‍ശനമാല! 131 


ഭാനസ്ഥാനങ്ങള്‍ 


സത്യവും അസത്യവും കുടിക്കലര്‍ന്നുള്ള സാപേക്ഷമായ പ്രകാശിക്ക 
ലാണ്‌ “ഭാനം” എന്നു നാം കണ്ടുവല്ലോ. ദ്രഷ്ടാവ്‌, ദൃശ്യം എന്നിങ്ങനെ രണ്ടു 
ഘടകങ്ങളുള്ളതുകൊണ്ടാണ്‌ “ഭാന'മെല്ലാം സാപേക്ഷമായിത്തീരുന്നത്‌. 
ഭാനത്തില്‍തന്നെ അസത്യഭാനവും സത്യഭാനവും ഉള്‍പ്പെടുന്നു. അസത്യ 
ദര്‍ശനങ്ങള്‍ക്ക്‌ പ്രാധാന്യം ലഭിക്കുന്നിടത്ത്‌ അസത്യഭാനം. സത്യദര്‍ശന 
ത്തിന്‌ പ്രാധാന്യം ലഭിക്കുന്നിടത്ത്‌ സത്യഭാനം. സമ്പൂര്‍ണ്ണസത്യ സ്വരൂപം 
ഭാനാതീതമാണെന്നുള്ളകാര്യം മറന്നുകൂടാ. സൂര്യന്‍ പ്രകാശിക്കുമ്പോള്‍ 
ഒരാള്‍ക്ക്‌ ഒരു വശത്ത്‌ സൂര്യന്‍ പ്രകാശിപ്പിക്കുന്ന മറ്റുവസ്തുക്കളെ സൂര്യപ്ര 
കാശത്തിന്റെ സഹായത്തോടെ കാണാന്‍ കഴിയുന്നു. ഇവിടെ സൂര്യദര്‍ശന 
ത്തിനു പ്രാധാന്യമില്ല. ഇനി മറ്റു വസ്തുക്കളെ വിട്ടിട്ട്‌ അയാള്‍ക്കു സുര്യനെ 
ത്തന്നെ നേരിട്ടു കാണാം. സൂര്യപ്രകാശം തന്നെയാണവിടെയും കാഴ്ചയുള 
വാക്കുന്നത്‌. എങ്കിലും കാണുന്നയാളിന്റെ കണ്ണുകുടെയുണ്ടെങ്കിലേ ആ 
കാഴ്ച നടക്കു. ഇവിടെ സൂര്യനല്ലാത്ത വസ്തുക്കളെക്കാണുന്നത്‌ അസത്യ 
ഭാനത്തോടുപമിക്കാം. സൂര്യനെക്കാണുന്നത്‌ സതൃഭാനത്തോടും എന്നാല്‍ 
കാണുന്നവന്റെ കണ്ണുള്‍പ്പെടെയുള്ളതെല്ലാം സൂര്യപ്രകാശമുള്ളതുകൊണ്ടു 
മാത്രം പ്രകാശിക്കുന്നവയാണ്‌. സൂര്യനാകട്ടെ ഇവയെ ഒന്നും സമാശ്രയി 
ക്കാതെ സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്‌. അതുപോലെ സത്യസ്വരൂപം 
സ്വയം പ്രകാശിക്കുന്ന ഭാനാതീതമായ വസ്തുവാണ്‌. ഇങ്ങനെ 
അസത്യത്തിനും സത്യത്തിനും പ്രാധാന്യം ലഭിക്കുന്ന ഭാനങ്ങളെ മുഴുവന്‍ 
നമുക്ക്‌ നാല്‍ സ്ഥാനങ്ങള്‍ അഥവാ അനുഭവമ ണ്ഡലങ്ങളായി ഒതുക്കിനിറു 
ത്താം. ഗുരുദേവന്‍ ഈ അനുഭവമണ്ഡലങ്ങളെ “ഭാനാശ്രയങ്ങള്‍” എന്നാണ്‌ 
വിളിച്ചിരിക്കുന്നത്‌. ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി, തുരീയം ഇവയാണ്‌ ഭാന 
സ്ഥാനങ്ങള്‍ അഥവാ ഭാനാശ്രയങ്ങള്‍. സ്ഥൂലദൃശ്യങ്ങളുടെ ഭാനസ്ഥാന 
മാണ്‌ ജാഗ്രത്ത്‌. സൂക്ഷ്മദൃശ്യങ്ങളുടെ ഭാനസ്ഥാനം സ്വപ്നം. കാരണദൃശ്യം 
പ്രകാശിക്കുന്ന ഇടമാണ്‌ സുഷുപ്തി. സത്യം പ്രകാശിക്കുന്ന ഇടം തുരീയം. 
അഞ്ചാമതൊരനുഭവ സ്ഥാനം ഈ ലോകത്തോ പരലോകത്തോ ഇല്ലെ 
ന്നോര്‍ക്കണം. ഈ ഭാനസ്ഥാനങ്ങളെയാണ്‌ ഗുരുദേവന്‍ രണ്ടാം പദ്യത്തില്‍ 
വിവരിക്കുന്നത്‌: 


2. സ്ഥുലം സൂക്ഷ്മം കാരണം ച 
തുര്യം ചേതി ചതുര്‍വിധം 
ഭാനാശ്രയം ഹി തന്നാമ 
ഭാനസ്യാപ്യുപചര്യതേ. 


സ്ഥൂലം - സ്ഥുലമെന്നും; സൂക്ഷ്മം - സൂക്ഷ്മമെന്നും; കാരണം - കാര 
ണമെന്നും; തുര്യം ച - തുരീയമെന്നും; ഇതി - ഇപ്രകാരം; ഭാനാശ്രയം - 
ഭാനസ്ഥാനം; ചതുര്‍വ്വിധം - നാലുപ്രകാരമുണ്ട്‌; തന്നാമഹി - ഭാനസ്ഥാന 
ങ്ങളുടെ ഈ പേരുതന്നെ; ഭാനസ്യ അപി - ഭാനത്തിനും; ഉപചര്യതേ - ലക്ഷ 
ണാവ്യത്തി സ്വീകരിച്ച്‌ വിളിച്ചുപോരുന്നുണ്ട്‌. 


132 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


സ്ഥുലമെന്നും സുക്ഷ്മമെന്നും കാരണമെന്നും തുരീയമെന്നും ഭാന 
സ്ഥാനങ്ങള്‍ നാലുതരത്തിലുണ്ട്‌. ഭാനസ്ഥാനങ്ങള്‍ക്കുള്ള ഈ പേരുകള്‍ 
തന്നെ ലക്ഷണാവൃത്തി പ്രകാരം അതാതു സ്ഥാനങ്ങളിലുള്ള ഭാനങ്ങള്‍ക്കും 
വിളിച്ചുപോരുന്നുണ്ട്‌. 


ഭാനരഹസ്യം 


മായയുടെ പ്രകടനഘട്ടങ്ങളാണ്‌ ഭാനസ്ഥാനങ്ങള്‍. സത്യസ്വരൂപത്തില്‍ 
സ്പന്ദിച്ചുയരുന്ന മായ പ്രകടനമാരംഭിച്ചാല്‍ അതോടെ നാലു സ്ഥാനങ്ങള്‍ 
വേര്‍തിരിയുന്നു. സത്യസ്വരുപത്തെ ദൃക്കെന്നും ദ്ൃര്യേമെന്നും രണ്ടായി 
പിളര്‍ന്നുകാണിക്കുകയാണ്‌ മായയുടെ ജോലി. നാലുസ്ഥാനങ്ങളിലും ഈ 
ദൃഗ്ദൃശ്യഭേദം ഉണ്ടായിരിക്കും. എന്നാല്‍ സ്ഥാനഭേദമനുസരിച്ച്‌ ദൃഗ്ദൃശ്യ 
സ്വരൂപവും ഭേദപ്പെട്ടിരിക്കുമെന്നേയുള്ളൂ. മായാനിര്‍മ്മിതങ്ങളായ ജഡോപ 
കരണങ്ങളില്‍ പ്രതിബിംബിക്കുന്ന പ്രജ്ഞയാണ്‌ ആദ്യത്തെ മുന്ന്‌ സ്ഥാന 
ങ്ങളിലും ദൃക്ക്‌. തുരീയ സ്ഥാനത്തെത്തുമ്പോള്‍ ആ പ്രജ്ഞക്കുതന്നെ തന്റെ 
തല്‍ക്കാലരൂപവും ദൃശ്യമാണെന്നു തെളിയുന്നു. പ്രജ്ഞ ഭാനാശ്രയങ്ങളായ 
അതാതു സ്ഥാനങ്ങളില്‍ കടന്നുനില്‍ക്കുമ്പോള്‍ സ്ഥാനങ്ങള്‍ക്കനുഗുണങ്ങ 
ളായ ദൃശ്യങ്ങളും ആവിര്‍ഭവിക്കുന്നു. പ്രജ്ഞ ഒരു ്രത്യേകസ്ഥാനത്തുനിന്നും 
പിന്‍വാങ്ങിയാല്‍ അവിടത്തെ ദൃശ്യവും മറയും. വീണ്ടും പ്രജ്ഞഎവിടെ 
എത്തിച്ചേരുമോ അവിടത്തെ ദൃശ്യം ആവിര്‍ഭവിക്കും. സകല പ്രാണികളിലും 
ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന “അഹം ബോധ” 
മാണ്‌ ഭാനസ്ഥാനങ്ങളിലെ പ്രജ്ഞ. ഇതുതന്നെയാണ്‌ ജീവന്‍. ഈ പ്രജ്ഞ 
ജാഗ്രത്സ്ഥാനത്തുനിന്ന്‌ സ്വപ്നസ്ഥാനത്തിലേയ്ക്കു പിന്‍വാങ്ങിയാല്‍ ജാഗ്ര 
ദൃശ്യങ്ങള്‍ മറയും; സ്വപ്നദൃശ്യങ്ങള്‍ ആവിര്‍ഭവിക്കും. സ്വപ്നസ്ഥാനത്തു 
നിന്നും സുഷുപ്തിസ്ഥാനത്തേക്കു പിന്‍വാങ്ങിയാല്‍ സ്വപ്നദൃശ്യങ്ങളും മറ 
യും. സുഷുപ്തിയിലെ ആവരണം ആവിര്‍ഭവിക്കും. അതുമുപേക്ഷിച്ച്‌ തുരീ 
യമണ്ഡലത്തിലേയ്ക്കുയര്‍ന്നാല്‍ മറ്റു മുന്ന്‌ ദൃശ്യരംഗങ്ങളും മറയുകയായി. 
അവിടെ ഈ “അഹംബോധം” സ്വയം ദൃശ്യമായി മാറി താനുള്‍പ്പെടെയുള്ള 
സകലതിനെയും പ്രകാശിപ്പിക്കുന്ന ദൃക്കില്‍ സമുദ്രത്തില്‍ തിരപോലെ പ്രകാ 
ശിച്ചുനില്‍ക്കും. വീണ്ടും പഴയസ്ഥാനങ്ങളിലേക്കു ചെല്ലുകയാണെങ്കില്‍ അവി 
ടവിടെയുള്ള ദൃശ്യങ്ങള്‍ ആവിര്‍ഭവിക്കുകയായി. ചുരുക്കത്തില്‍ ദൃശ്യങ്ങള്‍ 
അതാതു സ്ഥാനങ്ങളില്‍ സ്ഥിരസ്വഭാവമുള്ളവയാണ്‌. പ്രജ്ഞയ്ക്ക്‌ വേണ 
മെങ്കില്‍ ആ സ്ഥാനങ്ങളില്‍ എത്തിനിന്നവയനുഭവിക്കാം. വേണ്ടെങ്കില്‍ 
അവയെ കൈവെടിഞ്ഞ്‌ സത്യമണ്ഡലമായ തുരീയത്തിലേയ്ക്ക്‌ പിന്‍വാങ്ങാം. 
ഈ സ്ഥിതിവിശേഷത്തെ ഒരു പര്‍വ്വതത്തിന്റെ കൊടുമുടിയില്‍ നിന്നും താഴേ 
ക്കിറങ്ങിവരുന്ന ആളിന്റെ അനുഭവത്തോടുപമിക്കാം. കൊടുമുടിയുടെ അഗ്ര 
ഭാഗത്തുനില്‍ക്കുന്നയാളാണ്‌ തുരീയമണ്ഡലത്തിലെ പ്രജ്ഞ. അവിടെ 
നില്‍ക്കുമ്പോള്‍ എല്ലാം ഏകീഭവിച്ച അനുഭൂതിയാണ്‌. അല്പം താഴോട്ടിറ 
ങ്ങിയാല്‍ മഞ്ഞുമൂടി അവ്യക്തമായിക്കിടക്കുന്ന പര്‍വ്വതത്തിന്റെ അനന്തവി 
സ്തൃതിയില്‍ വന്നുനില്‍ക്കും. ഇതിനോടുപമിക്കാം സുഷുപ്തിസ്ഥാന 


ദര്‍ശനമാല 133 


ത്തെത്തി നില്‍ക്കുന്ന പ്രജഞയെ. ഒരു മൂടുപടത്തില്‍ പെട്ടിരിക്കുകയാണ 
യാള്‍. കുറേക്കൂടി താഴോട്ടിറങ്ങിയാല്‍ കുറ്റിച്ചെടികളും തൃണസമൂഹവും നിറ 
ഞ്ഞുനില്‍ക്കുന്ന സ്ഥലം. പുല്ലുകള്‍പോലെ കിളിര്‍ത്തസ്തമിക്കുന്ന സങ്കല്‍പ 
ങ്ങളെക്കൊണ്ടുനിറഞ്ഞ സൂക്ഷ്മ സ്ഥാനമാണിത്‌. ഈ സ്ഥാനത്തിന്റെ സ്വത 
ന്ത്രമായ പ്രകടനരംഗമാണ്‌ സ്വപ്നം. ഇനിയും താഴോട്ടുവന്നാല്‍ വന്മരങ്ങളും 
കാടുകളും കാട്ടുമൃഗങ്ങളും അരുവികളുമൊക്കെ വേറുവേറായിക്കാണുന്ന 
പര്‍വ്വതത്തിന്റെ അടിവാരമാണ്‌. പര്‍വ്വതം കയറുന്നയാള്‍ക്ക്‌ ഈ വിവിധസ്ഥ 
ലങ്ങളില്‍ എവിടെ നില്‍ക്കണമെന്നു തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്‌. 
പക്ഷെ നില്‍ക്കുന്ന സ്ഥാനത്തിനു തക്ക ദൃശ്യങ്ങള്‍ കണ്ടനുഭവിക്കാതെ തര 
മില്ല. ്രജ്ഞസ്ഥുലമണ്ഡലത്തില്‍ എത്തിനിന്നാല്‍ അവിടത്തെ കാഴ്ചകള്‍ 
കണ്ടേതീരൂ. അതു കാണണ്ടായെന്നുണ്ടെങ്കില്‍ അവിടെനിന്നു പിന്മാറണം. 
അതുകൊണ്ടാണ്‌ ഒരു സത്യാന്വേഷി ഇന്ദ്രിയങ്ങളെ ബാഹ്യവിഷയങ്ങളില്‍ 
നിന്നുമകറ്റി അന്തര്‍മുഖമാക്കണമെന്നു പറയുന്നത്‌. പ്രജ്ഞയെ ഇന്ദ്രിയ 
ങ്ങള്‍വഴി സ്ഥുലമണ്ഡലത്തില്‍ കൊണ്ടു നിറുത്തുകയും അവിടെയുളവാ 
കുന്ന അനുഭവങ്ങളില്‍ നിന്ന്‌ ഒഴിഞ്ഞുമാറാന്‍ ശ്രമിക്കുകയും ചെയ്യുന്ന 
തിനര്‍ത്ഥമില്ല. അതാതു ഭാനസ്ഥാനങ്ങളില്‍ അവിടവിടെയുള്ള ദൃശ്യങ്ങള്‍ 
അനുഭവവിഷയമാവുകതന്നെ ചെയ്യും. അവിടത്തെ ദൃശ്യങ്ങള്‍ വേണ്ടെങ്കില്‍ 
ആ സ്ഥാനത്തുനിന്നും ്രജ്ഞയെ പിന്‍വലിക്കുക. ഇതേയുള്ളൂ മാര്‍ഗം. 
സാപേക്ഷമായ പ്രപഞ്ചാനുഭവത്തേയും സത്യാനുഭവത്തേയുമാണ്‌ ഇങ്ങിനെ 
നാലു ഭാനസ്ഥാനങ്ങളിലായി വിഭജിച്ച്‌ ഗുരുദേവന്‍ രണ്ടാം പദ്യത്തില്‍ വിവ 
രിച്ചിരിക്കുന്നത്‌. ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി, തുരീയം ഇവ ഭാനസ്ഥാന 
ങ്ങളാണ്‌. എന്നാല്‍ ഈ സ്ഥാനങ്ങളില്‍ ഉളവാകുന്ന അനുഭവങ്ങളെയും ഈ 
പേരുകള്‍ ചൊല്ലിത്തന്നെ വിളിക്കാറുണ്ട്‌. ശബ്ദാര്‍ത്ഥ്രഗഹണത്തില്‍ ലക്ഷ 
ണാവൃത്തി സ്വീകരിച്ചാണ്‌ ഭാനസ്ഥാനങ്ങളിലെ ദൃശ്യങ്ങളെയും സ്ഥാനനാ 
മങ്ങള്‍കൊണ്ടു തന്നെ വ്യവഹരിക്കുന്നത്‌. തിരുവനന്തപുരത്തു താമസക്കാര 
നായ ഒരു സുഹൃത്തിനെ ഒരാള്‍ തിരുവനന്തപുരം എന്ന സ്ഥലനാമം ഉച്ചരി 
ടച്ചുതന്നെ വിളിച്ചു എന്നുവരാം. അവിടെ “തിരുവനന്തപുരം” എന്നുച്ചരിച്ചാലും 
അര്‍ത്ഥം തിരുവനന്തപുരത്തുകാരന്‍ എന്നായിരിക്കും. “ലക്ഷണ” എന്ന 
വൃത്തിയുടെ പ്രവര്‍ത്തനംകൊണ്ടാണ്‌ ശബ്ദങ്ങള്‍ക്കിങ്ങനെ അര്‍ത്ഥം ലഭി 
ക്കുന്നത്‌. അതുപോലെ ജാഗ്രത്തിലുള്ള ദൃശ്യങ്ങളെ സ്ഥൂലങ്ങളെന്നും 
സ്വപ്നത്തിലുള്ള ദൃശ്യങ്ങളെ സൂക്ഷ്മങ്ങളെന്നും, സുഷുപ്തിയിലുള്ള 
അജ്ഞാനാവരണത്തെ കാരണമെന്നും, തുരീയത്തിലെ സതൃദര്‍ശനത്തെ 
തുരീയമെന്നും വിളിക്കാവുന്നതാണ്‌. സ്ഥാനനാമങ്ങളായ സ്ഥൂലസൂക്ഷ്മകാ 
രണതുരീയങ്ങള്‍ സ്ഥാനദൃശ്യങ്ങള്‍ക്കും പ്രയോഗിക്കാവുന്നതാണ്‌. എന്ന 
ശബ്ദാര്‍ത്ഥരഹസ്യമാണ്‌ ഗുരുദേവന്‍ രണ്ടാം ശ്ലോകത്തിന്റെ അന്ത്യഭാഗത്തില്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


സ്ഥുലഭാനം 


പുറമേയാണെന്നു തോന്നുമാറ്‌ പഞ്ചേന്ദ്രിയങ്ങള്‍ക്കു വിഷയമാകുന്ന 
ബാഹ്യപദാര്‍ത്ഥങ്ങളാണ്‌ സ്ഥുലദൃശ്യങ്ങള്‍. സ്ഥുലമെന്നതിന്‌ ജ്ഞാനേന്ദ്രി 


134 ഗ്ീനാരായണ ഗുരുദേവഷ്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


യങ്ങള്‍ക്കു കണ്ടെത്താന്‍ തക്കവണ്ണം പെരുകിയിരിക്കുന്നത്‌ എന്നാണര്‍ത്ഥം. 
പ്രകൃതിപരിണാമത്തിന്റെ ഉപരിതലമാണിത്‌. ഇവിടെ അനുഭവവിഷയമാകു 
ന്നവയൊക്കെ ഇന്ദ്രിയങ്ങള്‍ക്കു കാണാന്‍ തക്കവണ്ണം വലിപ്പമുള്ളവയാണ്‌. 
പ്രകൃതി സത്യസ്വരൂപത്തെ ദൃഗ്ദൃശ്യഭേദേന രണ്ടാക്കി പ്രകാശിപ്പിക്കുന്നതാ 
ണല്ലോ ഭാനം. സ്ഥുലദൃശ്യങ്ങളും ദൃക്കുമുള്‍പ്പെട്ട ഈ പരിണാമഘട്ടത്തെ 
യാണ്‌ സ്ഥൂലം എന്നു വിളിക്കുന്നത്‌. ഇന്ദ്രിയങ്ങളും മനസ്സും ഉണര്‍ന്നു വര്‍ത്തി 
ച്ചെങ്കില്‍ മാത്രമേ സ്ഥുലസ്ഥാനത്തുള്ള ദൃശ്യങ്ങള്‍ അനുഭവപ്പെടു. അവയില്‍ 
ഒന്നു മയങ്ങിപ്പോയാല്‍ ഇവിടത്തെ കാഴ്ചകള്‍ മറഞ്ഞുപോകും. അതുകൊണ്ട്‌ 
സ്ഥുലസ്ഥാനത്തെ ജാഗ്രത്സ്ഥാനമെന്നും ശാസ്ത്രം വ്യവഹരിക്കാറുണ്ട്‌. 
“ജാഗ്രത്‌” എന്ന ശബ്ദത്തിന്‌ ഉണര്‍വ്വ്‌ എന്നാണര്‍ത്ഥം. ജാഗ്രദ്‌ ദൃശ്യങ്ങളെ 
അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്‌ ജാഗ്രദവസ്ഥ. മനസ്സ്‌ ഇന്ദ്രിയ 
ങ്ങള്‍വഴി പുറത്തെത്തുമ്പോഴാണ്‌ ജാഗ്രത്‌ സ്ഥാനത്തെത്തിച്ചേരുന്നത്‌. ഇന്ദ്ര 
യങ്ങളെവിട്ട്‌ മനസ്സ്‌ ഉള്ളിലേയ്ക്കു വലിഞ്ഞാല്‍ ജാഗ്രത്‌ സ്ഥാനം വിട്ടുപോ 
കുന്നതാണ്‌. ഈ ജാഗ്രത്‌ സ്ഥാനത്തിന്റെ അഥവാ സ്ഥുലസ്ഥാനത്തിന്റെ വിവ 
രണമാണ്‌ ഗുരുദേവന്‍ മൂന്നാം പദ്യത്തില്‍ നല്‍കിയിരിക്കുന്നത്‌: 


3. ദൃശ്യതാമിഹ കായോ/ഹം 
ഘടോയമിതി ദൃശ്യതേ 
സ്ഥൂലമാശ്രിത്യ യദ്‌ ഭാനം 
സ്ഥൂലം തദിതി മന്യതേ. 


ഇഹ ദൃശ്യതാം - ഇവിടെ ദര്‍ശിച്ചാലും; അഹം കായഃ - ഞാന്‍ ശരീര 
മാണ്‌; അയം ഘടഃ - ഇതു കുടമാണ്‌; ഇതി - ഇപ്രകാരം; സ്ഥൂലം ആശ്രിതൃ 
- സ്ഥൂല 
ദൃശ്യത്തെ ആശ്രയിച്ച്‌; യദ്ഭാനം - യാതൊരനുഭവം അഥവാ പ്രകാശിക്കല്‍; 
ദൃശ്യതേ - കാണപ്പെടുന്നുവോ; തദ്‌ - അത്‌; സ്ഥൂലം ഇതി - സ്ഥൂലം എന്ന്‌; 
മന്യതേ - വിചാരിക്കപ്പെടുന്നു. 
ഇവിടെ വിചാരം ചെയ്തറിഞ്ഞാലും. ഞാന്‍ ദേഹമാണ്‌; ഇതു കുട 
മാണ്‌ എന്നിങ്ങനെ പുറമേയുള്ള സ്ഥുലദൃശ്യങ്ങളെ ആശ്രയിച്ച്‌ യാതൊരനു 
ഭവം ഉണ്ടാകുന്നുവോ ആ ഭാനസ്ഥാനമാണ്‌ സ്ഥുലമെന്നു വിചാരിക്കപ്പെടു 
ന്നത്‌. 


സ്ഥൂലഭാനരഹസ്യം 


പഞ്ചേന്ദ്രിയങ്ങള്‍ക്ക്‌ വിഷയമാകുന്ന ബാഹ്യപദാര്‍ത്ഥങ്ങളാണല്ലോ 
സ്ഥൂലദൃശ്യങ്ങള്‍. ഒരു വ്യക്തിക്ക്‌ ആദ്യമായി അനുഭവപ്പെടുന്ന സ്ഥുലദൃശ്യം 
സ്വശരീരമാണ്‌. “ഞാന്‍ ദേഹമാണ്‌ എന്നുള്ളതാണ്‌ ഈ ദൃശ്യബോധത്തിന്റെ 
സ്വരൂപം. തുടര്‍ന്ന്‌ ഇതു കുടമാണ്‌. ഇതു വസ്ത്രമാണ്‌ എന്നിങ്ങനെ സകല 
ബാഹ്യവസ്തുക്കളുടെയും ബോധം ആവിര്‍ഭവിക്കുന്നു. സ്ഥൂലദൃശ്യാനുഭവ 
ങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചാല്‍ ദൃക്കെന്നും ദൃശ്യമെന്നും അവ രണ്ടായി 
തിരിയുന്നതു കാണാം. സ്ഥുലപദാര്‍ത്ഥങ്ങളെ അറിയുന്ന “ഞാന്‍” എന്ന 


ദര്‍ശനമാല 135 


ബോധാംശമാണ്‌ ഇവിടെ ദൃക്ക്‌. അറിയപ്പെടുന്ന പദാര്‍ത്ഥങ്ങള്‍ ദൃശ്യങ്ങളും. 
ജാഗ്രദനുഭവസ്ഥലങ്ങളിലെല്ലാം മാറ്റമില്ലാതെ പ്രകാശിക്കുന്ന അനുഭവമാണ്‌ 
ദൃക്ക്‌. ദൃക്കിനെ ആശ്രയിച്ച്‌ മാറിമാറിവരുന്ന അനുഭവങ്ങളാണ്‌ അഥവാ പ്രകാ 
ശിക്കലുകളാണ്‌ മറ്റു പദാര്‍ത്ഥങ്ങളുടെ കാഴ്ചകളെല്ലാം. “ഞാന്‍ ദേഹമാണ്‌' 
എന്ന അനുഭവത്തില്‍ “ഞാന്‍” എന്ന ബോധാംശം ദൃക്കും ദേഹം ആ 
ബോധാംശം തല്‍ക്കാലം അനുഭവിക്കുന്ന കാഴ്ചയുമാണ്‌. ഞാന്‍ ബുദ്ധി 
യാണ്‌, ഞാന്‍ അഹങ്കാരമാണ്‌ എന്നൊക്കെ അനുഭവിക്കുന്ന ഇടങ്ങളില്‍ 
ദൃശ്യാംശം മാറുന്നതായിക്കാണുന്നു. ദൃഗംശത്തിനാകട്ടെ യാതൊരു മാറ്റവും 
സംഭവിക്കുന്നില്ല. അതുപോലെതന്നെ ഞാന്‍ കുടം കാണുന്നു. ഞാന്‍ വസ്ത്രം 
കാണുന്നു. ഞാന്‍ സൂര്യനെക്കാണുന്നു എന്നു തുടങ്ങിയ ജാഗ്രദനുഭ 
വങ്ങളിലും കാഴ്ചക്കാരന്‍ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാഴ്ചകള്‍ മാത്രമേ 
മാറുന്നുള്ളൂ. കുടം കണ്ട ഞാന്‍ തന്നെയാണ്‌ വസ്ത്രം കണ്ടത്‌. വസ്ത്രം 
കണ്ട ഞാന്‍ തന്നെയാണ്‌ സൂര്യനെ കണ്ടത്‌. ഈ രീതിയിലാണല്ലോ 
എല്ലാര്‍ക്കും അനുഭവം. ഇങ്ങനെ ആരുടെ ജാഗ്രദനുഭവങ്ങള്‍ പരിശോധി 
ച്ചാലും അനുഭവിക്കുന്ന ബോധാംശത്തിന്‌ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെന്നു 
കാണാന്‍ കഴിയും. മാറ്റം സംഭവിക്കുന്നത്‌ താല്‍ക്കാലികങ്ങളായ അനുഭവ 
ങ്ങള്‍ക്കു മാത്രമാണ്‌. ജാഗ്രദനുഭവസ്ഥലങ്ങളിലുള്ള ഈ ദൃഗ്ദൃശ്യഭേദം 
വേര്‍തിരിക്കാന്‍ കഴിഞ്ഞാല്‍ തന്നെ അതോടെ സത്യബോധം തെളിയുന്ന 
താണ്‌. അനുഭവങ്ങളില്‍ മാറ്റമില്ലാതെ നില്‍ക്കുന്നതു സത്യം. മാറിപ്പോകു 
ന്നതു അസത്യം. ഇതാണല്ലോ സത്യാസത്യനിയമം. അനുഭവങ്ങളില്‍ ദൃശ്യ 
ങ്ങള്‍ മാറിമാറിവരുന്നതുകൊണ്ടുതന്നെ വേണമെങ്കില്‍ അവയെ പാടെ മാറ്റാ 
മെന്നും തെളിയുന്നു. ഞാന്‍ എന്ന ബോധാംശത്തോട്‌ ചേരുമ്പോള്‍ മാത്രമേ 
ദൃശ്യങ്ങള്‍ക്ക്‌ അനുഭവമായി മാറാന്‍ കഴിയുകയുള്ളൂ. ഞാന്‍ എന്ന 
ബോധാംശം കൈവെടിഞ്ഞാല്‍ ദൃശ്യങ്ങള്‍ അതോടെ ശൂന്യമായി ഭവിക്കുന്നു. 
ദൃശ്യാനുഭവങ്ങള്‍ മാറിമാറി വരുന്നവയും “ഞാന്‍” എന്ന ബോധാംശം മാറ്റം 
കൂടാതെ പ്രകാശിക്കുന്നതുമായതുകൊണ്ടുതന്നെ ദൃശ്യങ്ങളെ പ്രകാശിപ്പി 
ച്ചുകൊണ്ട്‌ സൂര്യനെപ്പോലെ സ്വയം പ്രകാശസ്വരൂപമായി വിളങ്ങുന്ന വസ്തു 
വാണ്‌ “ഞാന്‍” എന്ന ബോധാംശമെന്നും തെളിയുന്നു. മേഘഖണ്ഡങ്ങള്‍ 
സൂര്യനെ മറയ്ക്കുന്നതുപോലെ ദൃശ്യാനുഭവങ്ങള്‍ ദൃക്കിന്റെ പൂര്‍ണ്ണരുപത്തെ 
ഇന്നു മറച്ചിരിക്കുകയാണ്‌. മാറിമാറിവരുന്ന ദൃശ്യാനുഭവങ്ങളെ പാടെ മാറ്റി 
യാല്‍ സത്ൃസ്വരുപമായ ദൃക്ക്‌ മേഘാവരണമകന്ന സൂര്യനെപ്പോലെ പൂര്‍ണ്ണ 
രൂപത്തില്‍ വിളങ്ങും. ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള സത്യദര്‍ശി 
കള്‍ ദൃശ്യാനുഭവങ്ങളെയകറ്റി സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു വസ്തുസ്ഥിതി 
യാണിത്‌. ഈ ദൃഗ്ദൃശ്യവിവേകം വ്യക്തമാക്കിത്തരാന്‍ കൂടിയാണ്‌ ഗുരുദേ 
വന്‍ ഭാനദര്‍ശനത്തില്‍ ഭാനസ്ഥാനങ്ങളെയും ഇത്രയും വിശദമായി ചര്‍ച്ച 
ചെയ്യുന്നത്‌. മൂന്നാം ശ്ലോകത്തിന്റെ ആരംഭത്തില്‍ “ഇഹ ദൃശ്യതാം” എന്ന 
പ്രസ്താവം കാണുന്നുണ്ട്‌. സ്ഥൂലമെന്നറിയപ്പെടുന്ന ജാഗ്രത്‌ സ്ഥാനത്തിലെ 
ദൃശ്യങ്ങളുടെ രഹസ്യം വിചാരം ചെയ്തറിയാനാണ്‌ ആ ഭാഗംകൊണ്ട്‌ നമ്മോ 
ടാവശ്യപ്പെട്ടിരിക്കുന്നത്‌. ഇതു ദേഹമാണ്‌, ഇതു കുടമാണ്‌ എന്നിങ്ങനെ സ്ഥൂല 


136 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


സ്ഥാനത്തു പ്രത്യക്ഷപ്പെടുന്ന ദൃശ്യാനുഭവങ്ങളെല്ലാം മാറ്റമില്ലാത്ത ഒരു 
ദൃക്കിന്റെ മാറിപ്പോകുന്ന കാഴ്ചകള്‍ മാത്രമാണെന്നാണ്‌ വിചാരം ചെയ്തറി 
യേണ്ടത്‌. സുക്ഷ്മകാരണസ്ഥാനങ്ങളിലെ അനുഭവങ്ങള്‍കൂടി പരിശോധിക്കു 
ന്നതോടെ ഈ ദൃഗ്ദൃശ്യവിവേകം കുറെക്കൂടി വ്യക്തമായിക്കിട്ടുന്നതാണ്‌. 
ശരീരം, കുടം, വസ്ത്രം എന്നു തുടങ്ങിയ സ്ഥുലപദാര്‍ത്ഥങ്ങളുടെ പ്രകാശി 
ക്കലാണല്ലൊ സ്ഥൂലഭാനം. ചുരുക്കത്തില്‍ സ്ഥുലപദാര്‍ത്ഥങ്ങളും അവയെ 
പ്രകാശിപ്പിക്കുന്ന വസ്തുവും ഒത്തുചേരുമ്പോള്‍ സ്ഥൂലഭാനം സംഭവിക്കു 
ന്നു. പ്രകൃതിയില്‍ ഈ സ്ഥുലഭാനം സംഭവിക്കുന്ന പരിണാമഘട്ടമാണ്‌ സ്ഥൂല 
ഭാനസ്ഥാനം അഥവാ സ്ഥുലഭാനാശ്രയം. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ മൂന്നാം 
പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


സ്ഥൂലത്തിലെ സാമാന്യവിശേഷഭാവം 


ഭാനങ്ങളെല്ലാം സാമാന്യമെന്നും വിശേഷമെന്നും രണ്ടായിപ്പിരിയുന്നു 
വെന്നു നാം നേരത്തെ ചര്‍ച്ച ചെയ്യുകയുണ്ടായല്ലോ. അന്തിമവിശകലനത്തില്‍ 
സാമാന്യം ദൃക്കും വിശേഷം ദൃശ്യവുമാണെന്നു തെളിയും. ഈ സാമാന്യവി 
ശേഷഭാവം അല്പംകൂടി വിശദമായി ഗ്രഹിക്കാന്‍ നോക്കാം. വിശേഷങ്ങ 
ളില്‍ സര്‍വ്വത്ര വ്യാപിച്ചു നില്‍ക്കുന്നതാണ്‌ സാമാന്യം. സാമാന്യത്തില്‍ 
തല്‍ക്കാലരുപങ്ങളാരോപിച്ച്‌ പല പേരുകള്‍ പറഞ്ഞ്‌ വേര്‍തിരിക്കുന്നതാണു 
വിശേഷം. ഒരു മരത്തെ മരമെന്നറിയുന്നതു സാമാന്യബോധമാണ്‌. നേരെമ 
റിച്ച്‌ തടി, ഇല, കായ്‌, പുവ്‌, വേര്‍ എന്നൊക്കെ വേര്‍തിരിച്ചറിയുന്നതു വിശേ 
ഷബോധം. ഇവിടെ സാമാന്യബോധത്തിനു ശക്തികൂടുമ്പോള്‍ വിശേഷബോ 
ധവും വിശേഷബോധത്തിനു ശക്തികൂടുമ്പോള്‍ സാമാന്യബോധവും അപ്ര 
ധാനമായിത്തീരുന്നു. സാമാന്യബോധത്തോടെ പ്രവര്‍ത്തിക്കുന്നവന്‍ വസ്തു 
വിനെ പൂര്‍ണ്ണമായി കൈകാര്യം ചെയ്യുകയും അതുകൊണ്ടുള്ള പൂര്‍ണ്ണഫലം 
നേടുകയും ചെയ്യുന്നു. വിശേഷബോധത്തെ പ്രധാനമാക്കി പ്രവര്‍ത്തിക്കുന്ന 
വന്‍ വസ്തുവിന്റെ അംശഭാഗങ്ങളെ കൈകാര്യം ചെയ്യുകയും അല്പ ഫലം 
നേടി അസംതൃപ്തനായി കഴിയുകയും ചെയ്യുന്നു. ഒരു മരത്തെ മുഴുവന്‍ 
കൈകാര്യം ചെയ്യുന്ന വ്യാപാരി അയാളെ ആശ്രയിച്ച്‌ അതിന്റെ അംശങ്ങള്‍ 
നേടി തൃപ്തിപ്പെടുന്ന ആളുകളെക്കാള്‍ മരത്തെ അറിഞ്ഞനുഭവിക്കുന്ന കാര്യ 
ത്തില്‍ സ്വതന്ത്രനും മെച്ചപ്പെട്ടവനുമാണെന്നത്‌ നിര്‍വ്വിവാദമാണ്‌. ഇവിടമാണ്‌ 
സത്യനിഷ്ഠനും ലാകികനും വേര്‍തിരിയുന്ന സ്ഥലം. സത്യനിഷ്ഠ പ്രപ 
ഞ്ചദൃശ്യങ്ങളില്‍ ഇടതിങ്ങി നില്‍ക്കുന്ന സാമാന്യവസ്തുസത്തയെ വ്യക്ത 
മായി ബോധിച്ചുകൊണ്ട്‌ പ്രപഞ്ചത്തെ ഒന്നായിക്കണ്ട്‌ മെച്ചപ്പെട്ടനിലയില്‍ 
സ്വതന്ത്രനായി ജീവിതം നയിക്കുന്നു. ലകികന്‍ അല്പദൃശ്യങ്ങളെ ആശ്ര 
യിച്ച്‌ അസ്വതന്ത്രനും അസംതൃപ്തനുമായി കാലയാപനം ചെയ്യുന്നു. സ്ഥൂലം, 
സൂക്ഷ്മം, കാരണം, തുര്യം എന്നീ നാല്‍ ഭാനസ്ഥാനങ്ങളിലും ഇങ്ങനെ സാമാ 
ന്യവിശേഷഭാവമുളവാക്കിക്കൊണ്ടാണ്‌ ദൃശ്യങ്ങള്‍ ആവിര്‍ഭവിക്കുന്നത്‌. പക്ഷെ 
ആദ്യത്തെ മുന്ന്‌ സ്ഥാനങ്ങളും അല്പങ്ങളെ ആശ്രയിക്കുന്ന വിശേഷബോ 
ധത്തിന്‌ പ്രാധാന്യം നല്‍കുന്നവയാണ്‌. നാലാമത്തെ തുരീയമണ്ഡലത്തിലെ 


ദര്‍ശനമാല 137 


ത്തുന്നതോടുകൂടി വിശേഷം സാമാന്യവുമായി ഏകീഭവിച്ച്‌ സത്യമണ്ഡലം 
ആവിര്‍ഭവിക്കുന്നു. ജാഗ്രദവസ്ഥയിലെ സ്ഥുലഭാനത്തിലുളവാകുന്ന സാമാന്യ 
വിശേഷങ്ങള്‍ വേര്‍തിരിച്ചു കാട്ടുകയാണ്‌ ഗുരുദേവന്‍ നാലാം ശ്ലോകത്തില്‍. 


4. അത്ര കായോ ഘട ഇതി 
ഭാനം യത്തദ്വിശിഷ്യതേ 
തഥാ/ഹമയമിതി യത്‌ 
സാമാന്യമിതി ച സ്മൃതം. 


അത്ര - ഇവിടെ; ഈ സ്ഥുലഭാനത്തില്‍; കായഃ ഘടഃ ഇതി - ദേഹമെന്നും 
കുടമെന്നും മറ്റുമുള്ള; യദ്ഭാനം - യാതൊരു ഭാനമുണ്ടോ; തദ്‌ - അത്‌; വിശി 
ഷ്യതേ - വിശേഷഭാനമാണ്‌; തഥാ - അപ്രകാരം; അഹം അയം ഇതി - 
ഞാന്‍ ഇത്‌ എന്നു തുടങ്ങി; യദ്‌ - യാതൊരു ഭാനമുണ്ടോ അത്‌; സാമാന്യം 
ഇതി ച - സാമാന്യഭാനമെന്നും; സ്മൃതം - കരുതപ്പെടുന്നു. 

ഈ സ്ഥൂലഭാനത്തില്‍ ദേഹം, കുടം എന്നും മറ്റുമുള്ള ബാഹ്യപദാര്‍ത്ഥ 
ങ്ങളുടെ പ്രകാശിക്കല്‍ വിശേഷഭാനമാണ്‌. ഞാന്‍, ഇത്‌ എന്നും മറ്റുമുള്ള 
പ്രകാശിക്കല്‍ ആ വിശേഷങ്ങളില്‍ പൊതുവേയുള്ള സാമാന്യത്തിന്റെ ഭാന 
മായും കരുതപ്പെടുന്നു. 


സ്ഥുലഭാനരഹസ്യം 


പുറമേ വേറുവേറായിക്കാണുന്ന രൂപങ്ങളും അവയ്ക്കു നല്‍കിയിട്ടുള്ള 
നാമങ്ങളുമാണ്‌ സ്ഥൂല ഭാനത്തിലെ വിശേഷം. പുറമെയുള്ള എല്ലാ നാമരു 
പങ്ങളും ദൃക്കായി വിളങ്ങുന്ന ബോധത്തിന്റെ അനുഭവമാണ്‌. ബോധത്തിന്റെ 
അനുഭവമെന്നുപറഞ്ഞാല്‍ ബാഹ്യ പദാര്‍ത്ഥരുപത്തിലുള്ള ബോധത്തിന്റെ 
പ്രകാശിക്കല്‍ എന്നുതന്നെയാണര്‍ത്ഥം. ബോധമില്ലെന്നുവന്നാല്‍ ഈ പ്രകാ 
ശിക്കലുകള്‍ സംഭവിക്കുകയേയില്ല. യാതൊരു കാരണവസ്തു ഇല്ലെങ്കില്‍ 
കാര്യം സംഭവിക്കുന്നില്ലയോ ആ കാര്യം കാരണത്തിന്റെ തന്നെ പ്രകാശിക്ക 
ലാണെന്നു പറയേണ്ടതില്ലല്ലോ. അപ്പോള്‍ പുറമേ സ്ഥുലപദാര്‍ത്ഥരുപങ്ങളായി 
കാണപ്പെടുന്ന സര്‍വ്വവും കാരണമായ ബോധത്തിന്റെ തന്നെ പ്രകാശിക്ക 
ലാണെന്നു കണ്ടെത്തുകയാണ്‌ സത്യദര്‍ശനം. സ്ഥുലഭാനസ്ഥലത്ത്‌ ബോധം 
സ്ഥുലരുപങ്ങളില്‍ വേറുവേറായെന്നപോലെ പ്രകാശിക്കുന്നു എന്നേയുള്ളൂ. 
ഇവിടത്തെ പ്രകാശിക്കലില്‍ ബോധം സാമാന്യവും സ്ഥുലനാമരൂപങ്ങള്‍ 
വിശേഷവും. 


വിശേഷസാമാന്യവിശകലനം 


“ഞാന്‍ ശരീരമാണ്‌” എന്നിടത്ത്‌ “ഞാന്‍” സാമാന്യവും ശരീരം ആ സാമാ 
ന്യബോധം തല്ക്കാലമെത്തി നില്‍ക്കുന്ന വിശേഷരുപവുമാണ്‌. ഞാന്‍ ബുദ്ധി 
യാണ്‌. ഞാന്‍ മനസ്സാണ്‌, ഞാന്‍ ധനികനാണ്‌, ഞാന്‍ ദരിദ്രനാണ്‌ എന്നി 
ങ്ങനെ അനേകം വിശേഷങ്ങളോടു ചേര്‍ന്നുവരുന്ന സാമാന്യബോധമാണ്‌ 
“ഞാന്‍”. “ഞാന്‍” ശരീരമാണ്‌” എന്നിടത്ത്‌ ഞാന്‍ എന്ന സാമാന്യബോധം 


138 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


അതിന്റെ പൂര്‍ണ്ണത മറന്ന്‌ ശരീരമെന്ന ഒരു പ്രത്യേകാംശത്തില്‍ ഒതുങ്ങി 
ക്കൂടിയിരിക്കുകയാണെന്നു വ്യക്തം. മരം ഇലയാണെന്നു കരുതുന്നതുപോലെ 
ഇവിടത്തെ ബോധാനുഭവം അപൂര്‍ണ്ണവും അല്പവുമാണെന്നുള്ളതില്‍ സംശ 
യമില്ലല്ലോ. അതുപോലെതന്നെ “ഇത കുടം” ഇതു വസ്ത്രം” എന്നു തുട 
ങ്ങിയ സ്ഥലങ്ങളില്‍ “ഇത്‌” എന്ന പദം സകല പദാർത്ഥങ്ങളിലും തുല്യമാ 
യിച്ചേരുന്നതാണ്‌. അതുകൊണ്ട്‌ “ഇത്‌” എന്ന പദം വേറുവേറായിക്കാണുന്ന 
ബാഹ്യ പദാര്‍ത്ഥങ്ങളില്‍ തുല്യമായി വിളങ്ങുന്ന സാമാന്യ വസ്തുവിനെ 
ക്കുറിക്കുന്നതാണെന്ന്‌ സ്പഷ്ടം. “ഇതു കുടം” എന്നു പറയുമ്പോള്‍ സകല 
ബാഹ്യപദാര്‍ത്ഥങ്ങളുമായി ചേര്‍ന്നു നില്‍ക്കുന്ന സാമാന്യ ബോധം “കുടം” 
എന്ന നാമരുപത്തില്‍ മാത്രം ഒതുങ്ങി തല്‍ക്കാലത്തേക്ക്‌ അല്പമായി സങ്കോ 
ചിച്ചപോലെ ആയിത്തീരുകയാണ്‌. “ഇതു വസ്ത്രം” എന്നു പറയുമ്പോള്‍ 
വീണ്ടും ആ സാമാന്യ ബോധം കുടം എന്ന നാമരുപത്തെ ഉപേക്ഷിച്ച്‌ 
“വസ്ത്രം” എന്ന നാമരൂപത്തില്‍ പരിമിതമെന്നപോലെ ആയിത്തീരുകയാണ്‌. 
ഇങ്ങനെ ബാഹ്യലോകത്തില്‍ വേറുവേറായിത്തോന്നുന്ന സകലജ്ഞാനങ്ങ 
ളിലും ബോധമെന്ന സാമാന്യ വസ്തു കൊച്ചു കൊച്ചു നാമരുപങ്ങളിലൊ 
തുങ്ങി പരിമിതപ്പെടുംപോലെ കാണുകയാണ്‌ ചെയ്യുന്നത്‌. സ്വര്‍ണ്ണം 
ആഭരണങ്ങളാകുന്ന കൊച്ചു കൊച്ചു നാമരുപങ്ങളിലൊതുങ്ങി പരിമിതപ്പെടും 
പോലെ ആഭരണങ്ങളില്‍ സ്വര്‍ണ്ണം എന്നപോലെ സകല പ്രപഞ്ചഘടകങ്ങ 
ളിലും തുല്യമായി നില്‍ക്കുന്ന ഒരു വസ്തുസത്തയുണ്ട്‌. അതാണ്‌ ബോധം. 
ആഭരണങ്ങളുടെ നാമരൂപങ്ങള്‍ ഇല്ലാതാവുന്നതുകൊണ്ട്‌ സ്വര്‍ണ്ണം ഒരിക്കലും 
ഇല്ലാതായിപ്പോകുന്നില്ല. അതുപോലെ പുറമെ കാണപ്പെടുന്ന നാമരുപങ്ങ 
ളൊക്കെ മാഞ്ഞുമറഞ്ഞാലും ബോധത്തിന്‌ ഒരിക്കലും ഒരു കേടും 
സംഭവിക്കുന്നില്ല. ഈ വസ്തുത വെളിപ്പെടുത്തിത്തരാനാണ്‌ ഗുരുദേവന്‍ ഭാന 
സ്ഥലങ്ങളിലെ സാമാന്യവിശേഷഭാവം ചര്‍ച്ചചെയ്യുന്നത്‌. ഭാനസ്ഥലങ്ങളിലെ 
ല്ലാമുള്ള സാമാന്യഭാവം ദൃക്കായിവിളങ്ങുന്ന പരമകാരണമായ അഖണ്ഡ 
ബോധത്തെ വെളിപ്പെടുത്തിത്തരുന്നവയാണെന്നോര്‍ക്കണം. സ്വര്‍ണ്ണത്തിലെ 
നാമരുപങ്ങള്‍പോലെ ആ ജഗത്കാരണത്തിലെ നാമരുപങ്ങളാണ്‌ എല്ലാ പ്രപ 
ഞ്ചഘടകങ്ങളും. ഭാനസ്ഥാനങ്ങളിലെ വിശേഷഭാവങ്ങള്‍ അതാതു 
സ്ഥാനത്തിനുയോജിച്ച നാമരുപങ്ങളെ വെളിപ്പെടുത്തുന്നവയും. ഞാന്‍, ഇത്‌ 
എന്നു തുടങ്ങിയ ശബ്ദങ്ങള്‍ സ്ഥൂലഭാന സ്ഥലത്ത്‌ സാമാന്യ വസ്തുവിനെ 
വെളിപ്പെടുത്തുന്നു. ദേഹം, കുടം എന്നിത്യാദി സ്ഥൂലഭാനസ്ഥലത്തെ നാമ 
രൂപങ്ങളെ വെളിപ്പെടുത്തുന്നു. സാമാന്യ വിശേഷരുപത്തിലുള്ള സ്ഥുലമണ്ഡ 
ലത്തിലെ ഈ പ്രതിഭാനമാണ്‌ നാലാം പദ്യത്തിലെ പ്രതിപാദ്യം. 


സൂക്ഷ്മഭാനം 

പുറമേ കാണപ്പെടുന്ന സ്ഥൂലനാമരുപങ്ങളുടെ തൊട്ടു പിന്നില്‍ 
നില്‍ക്കുന്ന സങ്കല്‍പ മണ്ഡലമാണ്‌ സൂക്ഷ്മ ഭാനസ്ഥാനം. സൂക്ഷ്മം പെരുകി 
പ്രകടമായതുതന്നെയാണ്‌ സ്ഥൂലം. ഈ സങ്കല്‍പമണ്ഡലം തന്നെയാണ്‌ പ്രപ 
ഞ്ചത്തിന്റെയും വ്യക്തിയുടെയും സുക്ഷ്മശരീരമായി വര്‍ത്തിക്കുന്നതെന്നും 


ദര്‍ശനമാല 139 





നാം മുന്‍പ്‌ ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുണ്ട്‌. ഈ സങ്കല്‍പ്പമണ്ഡലത്തെ ഇന്ദ്രിയ 
ങ്ങള്‍, മനസ്‌, ബുദ്ധി, ശബ്ദസ്പര്‍ശരൂപരസഗന്ധങ്ങള്‍, പഞ്ചപ്രാണന്മാര്‍ 
എന്നിങ്ങനെ വേര്‍തിരിച്ച്‌ പ്രകാശിപ്പിക്കുന്ന ഭാനസ്ഥാനമാണ്‌ സൂക്ഷ്മം എന്ന 
റിയപ്പെടുന്നത്‌. ഇന്ദ്രിയ ഗോചരങ്ങളല്ലാത്ത സൂക്ഷ്മസങ്കല്‍പങ്ങളെ ആശ്ര 
യിച്ചുകൊണ്ടു പ്രകാശിക്കുന്ന പ്രകൃതിപരിണാമഘട്ടമായതുകൊണ്ടാണ്‌ 
ഇതിനെ സൂക്ഷ്മസ്ഥാനമായി നിര്‍ണ്ണയം ചെയ്തിട്ടുള്ളത്‌. സൂക്ഷ്മഭാന 
സ്ഥാനത്തെ വിവരിക്കുകയാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍: 


5. ഇന്ദ്രിയാണി മനോബുദ്ധീ 
വിഷയാഃ പഞ്ച വായവഃ 
ഭാസ്യന്തേ യേന തത്‌ സൂക്ഷ്മ- 
മസ്യ സൂക്ഷ്മാശ്രയത്വതഃ 


ഇന്ദ്രിയാണി - ഇന്ദ്രിയങ്ങളും; മനോബുദ്ധീ - മനസ്സും ബുദ്ധിയും; വിഷയാഃ 
- ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെന്ന വിഷയങ്ങളും; പഞ്ച വായവഃ - പ്രാണാ 
പാനാദി പഞ്ചവായുക്കളും; യേന ഭാസ്യന്തേ - യാതൊരു സ്ഥാനത്താല്‍ പ്രകാ 
ശിപ്പിക്കപ്പെടുന്നുവോ; അസ്യ - അതിന്‌; സുക്ഷ്മാശ്രയത്വാത്‌ - സൂക്ഷ്മസ 
ങ്കല്‍പങ്ങളുടെ ആശ്രയം ഉള്ളതുകൊണ്ട്‌; തത്‌ - അത്‌; സൂക്ഷ്മം - സൂക്ഷ്മം 
എന്നറിയപ്പെടുന്നു. 
ഇന്ദ്രിയങ്ങളെയും മനസ്സ്‌ ബുദ്ധി എന്നിവയെയും ശബ്ദസ്പര്‍ശാദി വിഷ 
യങ്ങളെയും പഞ്ച പ്രാണന്മാരെയും പ്രകാശിപ്പിക്കുന്ന പ്രകൃതിപരിണാമഘ 
ട്ടത്തെ സൂക്ഷ്മസ്ഥാനം എന്നുപറയുന്നു. അത്‌ സൂക്ഷ്മ സങ്കല്‍പങ്ങളെ ആശ്ര 
യിച്ചുകൊണ്ട്‌ മേല്‍പറഞ്ഞ പദാര്‍ത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ടാണ്‌ 
അതിനീ പേരുണ്ടായത്‌. 


പുരൃഷ്ടകം 

സൂക്ഷ്മ ശരീരം എന്താണെന്ന്‌ നാം മായാദര്‍ശനത്തില്‍ ചര്‍ച്ചചെയ്തി 
ട്ടുണ്ട്‌. ഈ സൂക്ഷ്മശരീരത്തെ കുറേക്കൂടി നിഷ്കൃഷ്ടമായി 'പുര്യഷ്ടകാ” 
എന്ന പേരു ചൊല്ലി വിളിക്കാറുണ്ട്‌. എട്ടു സൂക്ഷ്മപുരങ്ങള്‍ ഉള്‍പ്പെട്ടതാണ്‌ 
പുര്യഷ്ടകം എന്നത്രേ ശബ്ദാര്‍ത്ഥം. ശ്രീശങ്കരഭഗവത്പാദര്‍ വിവേചകചു 
ഡാമണിയില്‍ പ്രസ്താവിച്ചിരിക്കുന്നതു നോക്കുക: 


വാഗാദി പഞ്ച ശ്രവണാദ? പഞ്ച 

്രാണാദി പഞ്ചാശ്രമുഖ്വാനി പങ്ക 

ബ്ുദ്ധ്യാദ്യവിദ്യാപിചകാമകര്‍മ്മണ? 

പുര്യഷ്ടകം സ്ുക്ഷ്മശരീരമാഹുഃ വിവേ. ചു. 96 


കര്‍മ്മേന്്രിയങ്ങള്‍ അഞ്ചെണ്ണം ഒരു പുരം. ജ്ഞാന്േന്ദ്രിയങ്ങള്‍ 
അഞ്ചെണ്ണം അടുത്തത്‌. അഞ്ചുപ്രാണന്മാര്‍ മറ്റൊരു പുരം. പഞ്ചഭുതങ്ങള്‍ 
മറ്റൊന്ന്‌. ബുദ്ധി, മനസ്സ്‌, ചിത്തം, അഹങ്കാരം ഇവ കൂടിച്ചേര്‍ന്ന്‌ അഞ്ചാമ 
ത്തെപുരം. അവിദ്യ, കാമം, കര്‍മ്മം ഇവ യഥാക്രമം ആറും ഏഴും എട്ടും 


140 (ശര?നാര്ായണ ഗുരുദേവക്യതികള്‍ സദ്ഥുരീണവ്യാഖ്യാനം - ഭാഗം 77 


പുരങ്ങള്‍. സൂക്ഷ്മശരീരമായി നാം നേരത്തെ വിവരിച്ചിട്ടുള്ള പതിനേഴുത 
ത്ത്വങ്ങളുടെ കുറച്ചുകൂടി വിശദമായ രൂപമാണീ പുര്യഷ്ടകമെന്നു ധരിച്ചാല്‍ 
മതി. പുരൃഷ്ടകത്തിലെ പഞ്ചഭൂതങ്ങള്‍ ജ്ഞാനേന്ദ്രിയങ്ങളിലന്തര്‍ഭവിക്കും. 
കാമവും കര്‍മ്മവും സൂക്ഷ്മശരീരം പ്രവര്‍ത്തനത്തിലേര്‍പ്പെടുമ്പോഴുണ്ടാകുന്ന 
പുരങ്ങളാണ്‌. കാരണശരീരമായ അവിദ്യയെക്കൂടി പുരൃഷ്ടകം ഉള്‍ക്കൊ 
ള്ളുന്നു. 


സൂക്ഷ്മസ്ഥാനത്തിലെ സാമാന്യ വിശേഷഭാവം 


പഞ്ചേന്ദ്രിയങ്ങള്‍കൊണ്ട്‌ ശബ്ദാദി വിഷയങ്ങള്‍ ഗ്രഹിക്കുന്നതോടെ 
യാണ്‌ നമുക്കു പ്രപഞ്ചാനുഭവമുണ്ടാകുന്നത്‌. ചെവികൊണ്ട്‌ ശബ്ദവും കണ്ണു 
കൊണ്ട്‌ രൂപവും നാമറിയുന്നു. ഓരോ ഇന്ദ്രിയവും ഓരോ ഭിന്നവിഷയ 
ത്തെയാണറിയുന്നത്‌. ചെവികൊണ്ടു രൂപമോ കണ്ണ്‌ കൊണ്ട്‌ ശബ്ദമോ ഗ്രഹി 
ക്കാനൊക്കുന്നില്ല എങ്കിലും ശബ്ദവും രൂപവുമൊക്കെ ഗ്രഹിക്കുന്നത്‌ ഒരാള്‍ 
തന്നെയെന്ന അനുഭവം ഉറപ്പായി നിലനില്‍ക്കുന്നുണ്ട്‌. ഞാന്‍ ശബ്ദം കേട്ടു, 
ഞാന്‍ രൂപം കണ്ടു, ഞാന്‍ ഗന്ധം മണത്തു എന്നിങ്ങനെ എല്ലാം അറിയുന്ന 
തൊരാള്‍തന്നെ. അപ്പോള്‍ ഇന്ദ്രിയങ്ങള്‍ പലതാണെങ്കിലും അവ നേരിട്ടല്ല 
പ്രപഞ്ചത്തെ അറിയുന്നതെന്നു സ്പഷ്ടം. പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ഒരേ 
ഒരു ബോധസത്ത അവയുടെ പിന്നില്‍ മാറാതെ നിലനില്‍ക്കുന്നു. ആ മഹ 
ത്തായ ബോധത്തിന്റെ ഉപകരണങ്ങള്‍ മാത്രമാണ്‌ ഇന്ദ്രിയങ്ങള്‍. അത്‌ 
കണ്ണിനെ ആശ്രയിച്ചാല്‍ രൂപത്തെയറിയും. ചെവിയെ ആശ്രയിക്കുമ്പോള്‍ 
ശബ്ദത്തെയറിയും. ഈ അറിവുകളുടെയെല്ലാം ഏകാശ്രയം മേല്‍പറഞ്ഞ 
മാറാത്ത ബോധസത്തയൊന്നുമാത്രം. അതൊഴിഞ്ഞുമാറിയാല്‍ ഇന്ദ്രിയങ്ങ 
ളുടെ കഴിവെല്ലാം അസ്തമിക്കുകയും ചെയ്യും. മാറാത്ത ഈ ബോധം തന്നെ 
യാണ്‌ നിത്യമായ ആത്മതത്ത്വം. 


മാറി മാറി വരുന്ന സങ്കല്‍പാത്മകമായ മനസ്സല്ലേ ഇന്ദ്രിയങ്ങള്‍വഴി 
പ്രവര്‍ത്തിക്കുന്നത്‌? ഇക്കാര്യത്തില്‍ മാറാത്ത ഒരു ബോധസത്തയെ അംഗീ 
കരിച്ചിട്ടാവശ്യമുണ്ടോ? ഈ സംശയങ്ങള്‍ പരീക്ഷണാര്‍ഹങ്ങളാണ്‌. സങ്കല്‍പാ 
ത്മകമായ മനസ്സിന്റെ അനുഭവ മണ്ഡലങ്ങളാണല്ലോ ഉണര്‍വ്വ്‌, സ്വപ്നം, 
ഉറക്കം എന്നിവ . ഉണര്‍ന്നിരുന്നു പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോഴുള്ള 
സങ്കല്‍പങ്ങളല്ല സ്വപ്നത്തില്‍ പലതും അനുഭവിക്കുമ്പോഴുള്ളത്‌. സ്വപ്ന 
ത്തില്‍ പലതും ഉണ്ടാക്കി അനുഭവിപ്പിക്കുന്ന സങ്കല്‍പങ്ങളൊന്നും ഗാഡനി 
ദ്രയില്‍ അനുഭവപ്പെടുന്നില്ല. ഉണര്‍ന്നിരിക്കുമ്പോഴുള്ള മനസ്സും അനുഭവങ്ങളും 
ഉറക്കത്തില്‍ മാറുന്നു. ഉറക്കത്തിലുള്ള അനുഭവവും മനസ്സും സ്വപ്നത്തില്‍ 
മാറുന്നു. പക്ഷെ ഈ മുന്നവസ്ഥകളിലും മനസ്സിന്റെ മാറിമാറിവരുന്ന പ്രകട 
നങ്ങളുടെയെല്ലാം പിന്നില്‍ മാറാത്ത ഒരു ബോധവസ്തു പ്രവര്‍ത്തിക്കുന്നു 
വെന്നുകാണാം. ഞാനുറങ്ങി, ഞാന്‍ സ്വപ്നം കണ്ടു, ഞാന്‍ ഉണര്‍ന്നു എന്നീ 
വ്യാപാരങ്ങളിലെല്ലാം അവയുടെ കര്‍ത്താവ്‌ ഒരേ ബോധവസ്തുതന്നെയാ 
ണെന്നു തെളിയുന്നു. അപ്പോള്‍ ഇന്ദ്രിയങ്ങളെപ്പോലെതന്നെ ഉറങ്ങാനും, ഉണ 
രാനും, സ്വപ്നം കാണാനും ഒക്കെ ഉപകരിക്കുന്ന മനസ്സ്‌ ഒരിക്കലും മാറാത്ത 


ദര്‍ശനമാല! 141 





ഒരു ബോധസത്തയുടെ ഉപകരണം മാത്രമാണെന്നു തെളിയുന്നു. ഇന്ദ്രിയ 
ങ്ങളുടെയും മനസ്സിന്റെയും പിന്നില്‍ ഇങ്ങനെ ഒരിക്കലും മാറാതെ വര്‍ത്തി 
ക്കുന്ന ഈ ബോധം തന്നെയാണ്‌ ആത്മാവ്‌. ആത്മാവിനെ ആശ്രയിക്കാതെ 
മനസ്സിനും നിലനില്‍പ്‌ സാധ്യമല്ല. സദാ ഉണ്ടായിരുന്നു കൊണ്ട്‌ 
സകലതിനെയും അറിയുന്നതുകൊണ്ടാണ്‌ ഉണ്മയും ബോധവും ആത്മാ 
വിന്റെ സ്വരുപമാണെന്ന്‌ നിശ്ചയിക്കാന്‍ കഴിയുന്നത്‌. മനസ്സിന്റെ മാറിവരുന്ന 
സങ്കല്‍പങ്ങളിലും വികാരങ്ങളിലുമൊക്കെ ഈ ബോധം മാറാതെ തുടരുന്നു. 
പഠിക്കാനാഗ്രഹിച്ചതും, ഉദ്യോഗം കിട്ടാന്‍ കൊതിച്ചതും, കോപിച്ചതും കാമി 
ച്ചതും എല്ലാം ഒരേ ഞാന്‍ തന്നെ. അതുപോലെ ദിവസങ്ങളോ വര്‍ഷങ്ങളോ 
മാറിവന്നാലും ബോധസത്തയ്ക്കു മാറ്റമില്ല. ശരീരത്തിനുണ്ടാകുന്ന ബാല്യം, 
യവ്വനം, വാര്‍ദ്ധക്യം തുടങ്ങിയ അവസ്ഥാഭേദങ്ങളിലും മാറാതെ നില്‍ക്കു 
ന്നതാണാത്മാവ്‌. സത്യം സാക്ഷാത്ക്കരിക്കാത്തിടത്തോളം മരണശേഷവും 
ആത്മാവ്‌ സൂക്ഷ്മശരീരത്തില്‍ തുടര്‍ന്നു വര്‍ത്തിക്കുന്നുവെന്നാണ്‌ തത്ത്വ 
ദര്‍ശികള്‍ കണ്ടെത്തിയിട്ടുള്ളത്‌. ശരീരം, മനസ്സ്‌ തുടങ്ങിയ ഉപാധികള്‍ മാറി 
യാല്‍ തെളിയുന്ന ശുദ്ധമായ ബോധം എല്ലാ ജീവജാലങ്ങളിലും ഒന്നു തന്നെ 
യെന്നു കാണാനും വിഷമമില്ല. അതുകൊണ്ട്‌ സുര്യചന്ദ്രാദിയിലും ബ്രഹ്മാ 
വിഷ്ണുമഹേശ്വരാദിയിലും ബോധവസ്തു ഒന്നുതന്നെയാണ്‌. അതുണ്ടാകു 
ന്നില്ല; അതു നശിക്കുന്നില്ല. സദാ സ്വയം പ്രകാശിച്ച്‌ സകല ചരാചരങ്ങളെയും 
അതു പ്രകാശിപ്പിക്കുന്നു. ഞാന്‍ ബുദ്ധിയാണ്‌, മനസ്സാണ്‌, അഹങ്കാരമാണ്‌ 
അഥവാ ഇതു കാമമാണ്‌, ഇതു ക്രോധമാണ്‌ എന്ന മട്ടിലാണ്‌ സാമാന്യ വിശേ 
ഷങ്ങള്‍ പ്രത്യക്ഷപ്പെടുന്നത്‌. ഇവിടെയൊക്കെ സ്ഥുലഭാസസ്ഥാനത്തെന്ന 
പോലെ ഞാന്‍, ഇത്‌ എന്നിത്യാദി സാമാന്യ വാചകശബ്ദങ്ങള്‍ സത്യ വസ്തു 
വായ ബോധത്തെ വെളിപ്പെടുത്തുന്നവയാണ്‌. മനസ്സ്‌, ബുദ്ധി, കാമം, ക്രോധം 
എന്നിവ ആ സാമാന്യത്തില്‍ തല്‍ക്കാലം കാണപ്പെടുന്ന വിശേഷത്തെയും 
ദ്യോതിപ്പിക്കുന്നു. 


സ്വപ്നാവസ്ഥ 


സൂക്ഷ്മ ശരീരം സ്വതന്ത്രമായി പ്രവര്‍ത്തിക്കുന്ന രംഗമാണ്‌ സ്വപ്നാ 
വസ്ഥ. ബാഹൃവിഷയങ്ങളും സ്ഥൂലശരീരവും അവിടെ തിരോഭവിക്കുന്നു. 
ഭാനത്തിന്റെ സൂക്ഷ്മതലമാണ്‌ സ്വപ്നം. പ്രജ്ഞ ബാഹൃശരീരത്തില്‍ നിന്ന്‌ 
പിന്‍വലിഞ്ഞ്‌ സുക്ഷ്മശരീരത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട്‌ ഒരു ചെറിയ 
പ്രപഞ്ചത്തെ സൃഷ്ടിച്ചനുഭവിക്കുകയാണിവിടെ. സ്വപ്നലോകത്തില്‍ വേര്‍തി 
രിയുന്ന നാമരുപങ്ങളിലെല്ലാം വേറുവേറായെന്നപോലെ കാണപ്പെടുന്നത്‌ ഒരേ 
ബോധം തന്നെയാണെന്നു പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പക്ഷേ ഉണര്‍ന്നാല്‍ 
മാത്രമേ ഇക്കാര്യം സാക്ഷാത്ക്കരിക്കാന്‍ പറ്റു. അപ്പോള്‍ സ്വപ്നദൃശ്യങ്ങള്‍ 
ഉണ്ടായിരിക്കുകയുമില്ല. ഒരേ ബോധവസ്തു പ്രപഞ്ചനാമരുപങ്ങളായി വേര്‍തി 
രിഞ്ഞു കാണുന്നതിന്റെ ഒരു കൊച്ചു മാതൃകയാണ്‌ സ്വപ്നം. മാത്രമല്ല 
സുക്ഷ്മശരീരത്തിന്‌ ബാഹൃശരീരബോധം കൂടാതെ പ്രവര്‍ത്തിക്കാന്‍ കഴി 
യുമെന്നുള്ളതിനുള്ള തെളിവും കൂടിയാണ്‌. സങ്കല്‍പങ്ങളും വാസനകളും 


142 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


തന്നെയാണ്‌ പ്രപഞ്ചബോധമുളവാക്കുന്നത്‌. സൂക്ഷ്മശരീരം തടിച്ചു കാണു 
ന്നതാണ്‌ സ്ഥുലപ്രപഞ്ചം. സ്വപ്നാനുഭവത്തില്‍ സര്‍വ്വരത വ്യാപിച്ചു 
നില്‍ക്കുന്ന ബോധം സാമാന്യവും അവിടെ പ്രകടമാകുന്ന നാമരൂപങ്ങള്‍ 
വിശേഷങ്ങളുമെന്നറിയേണ്ടതാണ്‌. സ്വപ്നനാമരുപങ്ങളെല്ലാമകലുമ്പോള്‍ 
വ്യക്തിബോധം ഭ്രമമകന്നു തെളിയുന്നു. അതുപോലെ പ്രപഞ്ചനാമരുപങ്ങ 
ളകന്നാല്‍ ആത്മസ്വരുപവും ശ്രമമകുന്നു തെളിയുന്നതാണ്‌. സൂക്ഷ്മഭാനസ്ഥാ 
നത്തിന്റെ അത്ഭുതകരമായ പ്രവര്‍ത്തനങ്ങളെല്ലാം ഒത്തിണക്കി സംഗ്രഹിച്ചി 
രിക്കുകയാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍. 


കാരണഭാനം 


പ്രപഞ്ചത്തിന്റെ കാരണം അജ്ഞാനമാണ്‌. സത്യസ്വരൂപത്തെക്കുറി 
ച്ചുള്ള അറിവില്ലായ്മയാണ്‌ ഇവിടെ പലതുകാട്ടിത്തന്ന്‌ പ്രപഞ്ച്രഭമം നിലനി 
റുത്തുന്നത്‌. വിവേകാനന്ദസ്വാമികളോട്‌ ഒരു സമ്മേളനത്തില്‍വച്ച്‌ ഒരിക്കല്‍ 
ഒരാള്‍ ഒരു ചോദ്യം ചോദിച്ചു. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിറുത്തുന്ന 
തെന്താണ്‌? ഇതായിരുന്നു ചോദ്യം. “അജ്ഞത, അജ്ഞത, അജ്ഞത” എന്ന്‌ 
സ്വാമിജി കയ്യുയര്‍ത്തി മൂന്നു പ്രാവശ്യം ഉച്ചത്തില്‍ വിളിച്ചു പറഞ്ഞു. എന്നാല്‍ 
ഈ സിദ്ധാന്തം തെളിയിക്കാന്‍ പറ്റുമോ? ചിന്തിക്കുന്നവര്‍ക്കിതു വ്യക്തമായി 
കാണാന്‍ കഴിയും. യുക്തികൊണ്ടു അനുഭവംകൊണ്ടു പുറമേനോക്കി പ്രപ 
ഞ്ചത്തെ നിരൂപണം ചെയ്യുന്ന ഒരാള്‍ എത്ര കേമനായാലും ഒരു ഘട്ടത്തിലെ 
ത്തുമ്പോള്‍ ഇതിനപ്പുറം എനിക്കറിഞ്ഞുകൂടാ എന്നു സമ്മതിക്കേണ്ടിവരും. 
ഇതിനര്‍ത്ഥം പ്രപഞ്ചത്തിന്റെ പരമരഹസ്യം അയാള്‍ക്കു മറയ്ക്കപ്പെട്ടിരി 
ക്കുന്നു എന്നല്ലേ? ആ പരമരഹസ്യം വെളിപ്പെട്ടു കഴിഞ്ഞാലുള്ള അനുഭവം 
പിന്നെയെന്തായിരിക്കും? അന്വേഷകന്മാരില്‍ ശ്രീനാരായണഗുരുദേവനെ 
പ്പോലെയുള്ള അദ്വൈതികള്‍ മാത്രമേ ആ പരമരഹസ്യം വെളിപ്പെട്ടുകിട്ടിയി 
ട്ടുണ്ടെന്ന്‌ അവകാശപ്പെടുന്നുള്ളു. ആ സത്യം വെളിപ്പെട്ടു കിട്ടിയതോടെ 
പിന്നെ ആ സത്യം മാത്രമേയുള്ളൂ. ഗ്രപഞ്ചം ഇല്ല എന്നനുഭവപ്പെട്ടു എന്നാ 
ണവര്‍ പ്രഖ്യാപിക്കുന്നത്‌. അറിവില്ലായ്മ എന്നൊരംശം പിന്നെ അവശേഷി 
ക്കുന്നില്ലെന്നും അവര്‍ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. എന്തായാലും അറിവില്ലായ്മ 
യുടെ മൂടുപടം നിലവിലുള്ളിടത്തോളം ഇന്നത്തെ അറിവുകളെല്ലാം അതിന്റെ 
പശ്ചാത്തലത്തിലാണെന്ന്‌ സമ്മതിച്ചേ തീരു. ഇനിയും ഈ അജ്ഞതയുടെ 
തനിരൂപം ദിവസേന എല്ലാവരും അനുഭവിച്ചറിയുന്നുമുണ്ട്‌. ഗാഡനിദ്രയിലാണ്‌. 
അജ്ഞതയുടെ മൂടുപടം തനി രൂപത്തില്‍ പ്രകാശിക്കുന്നത്‌. ഗാഡനിദ്ര ഒര 
നുഭവമാണെന്നകാര്യം ആരും നിഷേധിക്കുകയില്ലല്ലോ. ഈ സുഷുപ്തിയിലെ 
അനുഭവങ്ങള്‍ എന്തൊക്കെയാണ്‌ സുഖവും അജ്ഞതയും. എങ്ങനെയറിയാം? 
ഗാഡനിദ്രയില്‍ നിന്നും ഉണരുന്ന ഒരാള്‍ക്ക്‌ “സുഖമായുറങ്ങി; ഒന്നുമറിഞ്ഞില്ല” 
എന്നാണല്ലോ സ്മരണ. അനുഭവമല്ലേ സ്മരിക്കാന്‍ പറ്റൂ. ഗാഡഃനിദ്രയില്‍ ആന 
ന്ദവും അറിവില്ലായ്മയും ഉണ്ടായിരുന്നു എന്നാണ്‌ ഈ അനുഭവം വ്യക്തമാ 
ക്കുന്നത്‌. ഗാഡ്ദനിദ്രയിലുണ്ടായിരിക്കുന്ന ആനന്ദത്തിലും അജ്ഞതയിലും 
നിന്നാണ്‌ ഉണരുന്നതോടെ അനുഭവങ്ങളെല്ലാം ആവിര്‍ഭവിക്കുന്നത്‌. അപ്പോള്‍ 


ദര്‍ശനമാല 143 


അജ്ഞതയെ നീക്കിയാല്‍ ആനന്ദം ബാക്കി കാണുമെന്നും തെളിയുന്നു. അതു 
കൊണ്ടുതന്നെ ആനന്ദത്തില്‍ അജ്ഞാനമുളവാക്കുന്ന ശ്രമാനുഭവമാണ്‌ പ്രപ 
ഞ്ചമെന്നും സ്പഷ്ടമാവുന്നു നിദ്രയില്‍ സ്വപ്ന്രഭമം ഉളവാകുന്നതുപോലെ. 
ഇങ്ങനെ യുക്തിക്കും അനുഭവത്തിനും തെളിയുന്ന ഈ അജ്ഞതയെ ഗുരു 
ദേവനെപ്പോലെയുള്ള ഭൃഷീശ്വരന്മാര്‍ തപഃസാധനകള്‍ കൊണ്ടകറ്റി ആനന്ദ 
സ്വരൂപമായ വസ്തുവിന്റെ പൂര്‍ണ്ണ രൂപം കണ്ടുപിടിച്ചു. അജ്ഞതമാറിയ 
തോടെ വസ്തു ഒന്നേയുള്ളുവെന്നും തെളിഞ്ഞു. അതുകൊണ്ടാണ്‌ പ്രപഞ്ച 
കാരണം അജ്ഞതയാണെന്നവര്‍ പ്രഖ്യാപിക്കുന്നത്‌. പ്രപഞ്ചത്തിന്റെ ഉപാ 
ദാനകാരണമായ ഈ അജ്ഞതയെയാണ്‌ അതിന്റെ പ്രകാശസ്ഥാനത്തെ 
ആശ്രയിച്ചുകൊണ്ടു ഗുരുദേവന്‍ ആറാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


6. അജേഞാ/ഹമിതി യദ്ഭാനം 
തത്‌ കാരുണമുദാഹൃതം; 
അത്രാഹമിതി സാമാന്യം 
വിശേഷോ/ജ്ഞ ഇതി സ്ഫുരത്‌. 


അഹം അജ്ഞഃ - ഞാന്‍ അറിവില്ലാത്തവനാണ്‌; ഇതിയദ്ഭാനം - എന്നി 
ങ്ങനെ യാതൊരനുഭവം ഉണ്ടോ; തത്‌ - അത്‌; കാരണം ഉദാഹൃതം - കാര 
ണഭാനം എന്നു പറയപ്പെടുന്നു; അത്ര - ഈ കാരണഭാനത്തില്‍; അഹം ഇതി 
സ്ഫുരത്‌ - ഞാന്‍ എന്നു പ്രകാശിക്കുന്നത്‌; സാമാന്യം - സാമാന്യമാണ്‌; 
അജ്ഞഃ ഇതി - അജ്ഞന്‍ എന്നത്‌; വിശേഷഃ - വിശേഷവും. 

“ഞാന്‍ അജ്ഞന്‍? എന്ന്‌ എല്ലാവരും അനുഭവിക്കുന്നുണ്ടല്ലോ. ഈ 
അനുഭവമാണ്‌ കാരണഭാനം എന്നറിയപ്പെടുന്നത്‌. ഈ കാരണഭാനത്തില്‍ 
“ഞാന്‍” എന്ന സ്ഫുരണം സാമാന്യമാണ്‌. “അജ്ഞന്‍” എന്നതു വിശേഷ 
വും. 


കാരണഭാന മാണ്‌ നിദ്ര 


ഉറക്കം ഒരനുഭവമാണെന്ന്‌ എല്ലാവരും സമ്മതിക്കുമല്ലോ. ഈ അനുഭ 
വത്തില്‍ സുഖസ്വരൂപമായ ആത്മാവും അതിനെ മറച്ചുകൊണ്ട്‌ മായയുളവാ 
ക്കിയ ഒരാവരണവും മാത്രമാണുള്ളത്‌. ആവരണം മാറിയാല്‍ സുഖസ്വരുപ 
മായ ബോധം ശേഷിക്കും. ബോധം ആവരണത്തോടുകൂടി ഉണര്‍ന്നുവന്നാല്‍ 
ജീവജഗത്‌ ശഭ്രമമുണ്ടാകും. ഇതാണു നിയമം. ബോധം ആവരണത്തോടുകുടി 
ഉണര്‍ന്നു വരുന്നതുകൊണ്ടാണ്‌ പ്രപഞ്ചാനുഭവത്തില്‍ അജ്ഞത പൂര്‍ണ്ണമായി 
ഒരിക്കലും മാറിക്കിട്ടാത്തത്‌. അപ്പോള്‍ ആത്മാവിലുളവാകുന്ന അജ്ഞതയാണ്‌ 
പ്രപഞ്ചാനുഭവത്തിനു കാരണം. ആത്മാവ്‌ കാരണരുപമായ ഈ അജ്ഞതയെ 
പ്രകാശിപ്പിക്കുന്ന ഇടമാണ്‌ നിദ്ര. അജ്ഞാനത്തിന്റെ സ്വരൂപം കുറേക്കൂടി 
വ്യക്തമാകാനായി നമുക്ക്‌ നിദ്രയെ വിശദമായി ഒന്നു പഠിച്ചുനോക്കാം. ഉറക്കം 
ഒരു പ്രത്യേകതരം അനുഭവമാണ്‌. അവിടെ ബുദ്ധി നശിക്കുന്നുമില്ല, എന്നാല്‍ 
വേര്‍തിരിഞ്ഞു മാറിനില്ക്കുന്നുമില്ല. ബുദ്ധി കാരണമായ അജ്ഞാനത്തില്‍ 
ലയിച്ച്‌ ആവരണരുപം കൈകൊണ്ട്‌ ആത്മാവിനെ സ്പര്‍ശിച്ചു നില്‍ക്കുന്ന 


144 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1! 


അവസ്ഥയാണ്‌ സുഷുപ്തി. വേര്‍പ്പെട്ടുനില്‍ക്കാത്തതുകൊണ്ട്‌ സുഖം അവിടെ 
അനുഭവവേളയില്‍ വേര്‍തിരിയുന്നില്ല. ബുദ്ധി നശിച്ചിട്ടില്ലാത്തതുകൊണ്ട്‌ 
ബ്രഹ്മാനന്ദം പൂര്‍ണ്ണമായി അനാവൃതമാകുന്നുമില്ല. പക്ഷെ ഇക്കാരണത്താ 
ലൊന്നും സുഷുപ്തിയിലെ സുഖാനുഭവത്തെ നിഷേധിക്കാന്‍ ആര്‍ക്കും 
സാധിക്കുന്നതല്ല. വിഷയങ്ങളെ യാതൊന്നിനെയും ആശ്രയിക്കാത്ത ഗാഡ 
നിദ്ര സുഖാനുഭവമാണെങ്കില്‍ അത്‌ ആത്മസുഖം മാത്രമാണെന്നും അറി 
യേണ്ടതാണ്‌. അങ്ങനെ സുഷുപ്തിയും ആത്മസ്വരുപവും ആനന്ദമാണെന്നു 
തെളിയിക്കുന്നു. ജാഗ്രത്തില്‍ വിഷയാനുഭവംകൊണ്ടു തളര്‍ന്ന ബുദ്ധി വിശ്ര 
മത്തിനും നിരപേക്ഷമായ സുഖത്തിനുംവേണ്ടി ആത്മസത്തയെ ശരണം 
പ്രാപിക്കുന്നതാണ്‌ സുഷുപ്തി. വളരെനേരം അവിടെ വിശ്രമിച്ച്‌ ഹൃദയം 
സ്വസ്ഥമായാല്‍ വീണ്ടും വിഷയാനുഭവത്തിനായി ജാഗ്രത്തിലേയ്ക്കു മടങ്ങു 
ന്നു. ഉറങ്ങാന്‍ നിശ്ചയിച്ച്‌ ശയ്യാവലംബിയാകുന്ന ഒരാളിന്റെ ബുദ്ധി വിഷയ 
ങ്ങളെത്യജിച്ച്‌ ആത്മാവലംബിയായി മാറുന്നു. ഇവിടത്തെ വിഷയത്യാഗം 
ക്ഷീണം നിമിത്തമുണ്ടായ താല്‍ക്കാലികമായ വിഷയത്യാഗമാണ്‌. ആത്മാഭി 
മുഖമാകുന്ന ബുദ്ധിക്ക്‌ ആത്മാനന്ദം പകര്‍ന്നുകിട്ടുന്നു. പക്ഷെ വിഷയാനു 
ഭവം പരിചയിച്ച്‌ ക്ഷീണിച്ച ബുദ്ധിക്ക്‌ ഈ ആത്മാനന്ദത്തില്‍ ത്രിപുടി നില 
നിര്‍ത്താനുള്ള സാമര്‍ത്ഥ്യം നഷ്ടപ്പെടുന്നു. അതോടെ ജ്ഞാതൃജ്ഞാന 
ജേഞയരുപത്തിലുള്ള തൃപുടിയില്‍ നിന്നും രക്ഷപ്രാപിക്കാനായി ജീവന്‍ 
നേരെ പരമാത്മസന്നിധിയിലേയ്ക്ക്‌ വെമ്പിയണയുന്നു. അവിടെ ജീവന്‍ അതു 
മായി ലയിച്ചുനിന്നുകൊണ്ട്‌ സ്വയം ബ്രഹ്മാനന്ദമായി മാറുന്നു. ജീവന്‍ പരമാ 
ത്മാവുമായി ഈ ഐക്യം സുഷുപ്തിയില്‍ കൈവരുന്നുണ്ടെങ്കിലും ജഡ 
മായ ബുദ്ധി അജ്ഞാനാവരണമായി നിന്നുകൊണ്ട്‌ ആത്മാവിനെ മറയ്ക്കുന്നു. 
അതുകൊണ്ട്‌ സമാധിയിലെന്നപോലെ ജീവ്രബക്ഷൈക്യം വ്യക്തമായിത്തീ 
രാതെയും പോകുന്നു. ആത്മപ്രതിബിംബമായ ജീവനോടുകൂടിയ ബുദ്ധി 
ഇങ്ങനെ ബ്രഹ്മസത്തയെ ശരണം പ്രാപിച്ച്‌ സുഷുപ്തിയില്‍ ദുഃഖാഭാവരൂപ 
മായ സുഖം അനുഭവിക്കുന്നുവെന്നുള്ളതിന്‌ ദൃഷ്ടാന്തമായി ഛാന്ദോഗ്യോ 
പനിഷത്തും ബൃഹദാരണ്യകവും ശകുനി, ശ്യേനം, കുമാരന്‍, മഹാനൃപന്‍, 
മഹാബ്രാഹ്മണന്‍ എന്നിവരെ ചൂണ്ടിക്കാണിക്കുന്നു. ശകുനിയുടെ ദൃഷ്ടാന്തം 
തന്നെ നോക്കാം. തൂണില്‍ കയറുകൊണ്ടു കെട്ടിയിട്ടിരിക്കുന്ന ഒരു പക്ഷിയെ 
പ്പോലെയാണ്‌ മനസ്സ്‌. മനസ്സാകുന്ന പക്ഷി പ്രാണനാല്‍ ബന്ധിക്കപ്പെട്ട ആത്മാ 
വില്‍ സ്ഥിതിചെയ്യുന്നു. തൂണില്‍ കെട്ടിയിരിക്കുന്ന പക്ഷി കയറിന്റെ നീള 
ത്തിനൊത്ത്‌ ചുറ്റുപാടും സഞ്ചരിച്ച്‌ ഇര തേടി ക്ഷീണിക്കുമ്പോള്‍ വീണ്ടും 
വിശ്രമത്തിനായി ബന്ധനസ്ഥാനമായ സ്തംഭത്തെ സമാശ്രയിക്കുന്നു. 
അതുപോലെ പ്രാണബദ്ധമായ മനസ്സ്‌ ഉണര്‍വ്വിലും സ്വപ്നത്തിലും വിഷയ 
ങ്ങളെ ഭുജിച്ച്‌ ക്ഷീണിച്ചുകഴിയുമ്പോള്‍ ഉറക്കത്തില്‍ വിശ്രമത്തിനായി ബന്ധ 
നസ്ഥാനമായ ആത്മാവിനെ പ്രാപിക്കുന്നു. പരുന്തിന്റെ കഥയും ഇതുപോ 
ലെയാണ്‌. വളരെ നേരം ആകാശത്തില്‍ അങ്ങിങ്ങു ചുറ്റിത്തിരിഞ്ഞുനടക്കും. 
ഒടുവില്‍ ക്ഷീണിച്ചവശമായി സ്വന്തം കൂട്ടിലേയ്ക്കു തന്നെ മടങ്ങും. കൂട്ടി 
ലെത്തി ശയിച്ച്‌ ക്ഷീണം തീര്‍ന്നുകഴിഞ്ഞാല്‍ വീണ്ടും ചുറ്റിത്തിരിയാന്‍ ആകാ 


ദര്‍ശനമാല 145 


ശത്തെത്തുകയായി. അതുപോലെ ജീവന്‍ മനസ്സിനോടുകൂടി വിഷയങ്ങളില്‍ 
ചുറ്റിത്തിരിഞ്ഞിട്ട തന്റെ ഏകാശ്രയമായ ആത്മാവില്‍ വിശ്രമത്തിനെത്തുന്ന 
താണു സുഷുപ്തി. വിഷയങ്ങളോടു ബന്ധമില്ലാതെയുള്ള സുഖാനുഭവമാ 
ണല്ലോ സുഷുപ്തിയില്‍. അതുകൊണ്ടാണ്‌ അതു നിരപേക്ഷമായ ആത്മാ 
നന്ദമാണെന്നു കരുതുന്നത്‌. ഒരു കൊച്ചുകുട്ടിയും മഹാന്യപനും ഇതുപോലെ 
ചിലപ്പോഴൊക്കെ വിഷയങ്ങളോടു ബന്ധപ്പെടാതെ ആത്മസുഖം അനുഭവിച്ചു 
എന്നുവരാം. അതിബുദ്ധനായ ബ്രഹ്മജ്ഞാനിയാകട്ടെ ലോകഭയസ്പര്‍ശം 
പോലുമില്ലാതെ നിരന്തരാനന്ദത്തില്‍ മുഴുകുന്നു. ഈ ദൃഷ്ടാന്തത്തില്‍ പെടാ 
ത്തവര്‍ നിരന്തര ദുഃഖം അനുഭവിക്കുന്നവരായിട്ടാണു കാണുന്നത്‌. ഇടയ്ക്കി 
ടയ്ക്ക്‌ അവരനുഭവിക്കുന്നതായിക്കരുതുന്ന സുഖാഭാസങ്ങള്‍ പോലും വിവേ 
കിയുടെ ദൃഷ്ടിയില്‍ ദുഃഖങ്ങളാണെന്നു ചുരുക്കം. ഈ ദുഃഖാനുഭവത്തിനു 
കാരണം ആനന്ദസ്വരൂപത്തെ മൂടിക്കളയുന്ന അജ്ഞാനാവരണമാണ്‌. ആ 
ആവരണവും പേറിക്കൊണ്ടാണ്‌ ജീവന്‍ പ്രപഞ്ചാനുഭവരംഗത്തേയ്ക്കു കട 
ന്നുവരുന്നത്‌. സുഷുപ്തിയില്‍ ബ്രഹ്മസത്തയെ ആവരണം ചെയ്യുന്നതായി 
ക്കാണുന്ന അജ്ഞാനമാണ്‌ പിന്നീട്‌ ജാഗ്രത്തില്‍ വിജ്ഞാനമയകോശവും 
മനോമയകോശവുമായി മാറുന്നത്‌. മനോമയവിജ്ഞാനമയ കോശങ്ങള്‍ ലയി 
ച്ചുചേരുന്നതുതന്നെയാണ്‌ ഉറക്കത്തിലെ അജ്ഞാനാവരണം. “ഒന്നും അറി 
ഞ്ഞില്ല” എന്ന മട്ടില്‍ ഉറക്കത്തില്‍ അനുഭവവിഷയമായിത്തീരുന്ന അജ്ഞാ 
നാവരണം “ഞാന്‍” എന്ന ബോധ്രപതിബിംബവുമൊത്ത്‌ ജാഗ്രത്തില്‍ വിജ്ഞാ 
നമയ മനോമയകോശങ്ങളായി മാറുന്നു. അതുകൊണ്ടാണ്‌ ബുദ്ധിയിലും മന 
സ്സിലും ജ്ഞാനവും അജ്ഞാനവും; അറിവും അറിവില്ലായ്മയും മാറിമാറി 
പ്രകാശിക്കുന്നത്‌. അറിയുന്നു; അറിയുന്നില്ല എന്നിങ്ങനെ വിജ്ഞാനമയമ 
നോമയകോശങ്ങളില്‍ ജ്ഞാനാജ്ഞാനങ്ങള്‍ മാറിമാറി പ്രകാശിക്കുന്നുവെ 
ന്നുള്ളത്‌ സര്‍വ്വാനുഭവമാണല്ലോ. ജ്ഞാനാജ്ഞാനരുപങ്ങളില്‍ വ്യക്തമായി 
പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനമയമനോമയകോശങ്ങള്‍ സുഷു 
പ്തിയെ സമീപിക്കുന്നതോടുകൂടി വെണ്ണയുരുകി നെയ്യാകുന്നതുപോലെ ലയി 
ച്ചേകീഭവിക്കുന്നു. ഇങ്ങനെ ലയിച്ചേകീഭവിക്കുന്ന സ്ഥിതിയാണ്‌ ആനന്ദമ 
യകോശം. ഉറക്കത്തിലെ ആവരണം ആനന്ദമയകോശമാണ്‌. ജീവന്‍ ആകോ 
ശത്തില്‍ എത്തിനില്‍ക്കു മ്പോള്‍ ആനന്ദം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. 
എന്നാല്‍ അനുഭവവേളയില്‍ ആ ആനന്ദം മറയ്ക്കപ്പെട്ടു പോകുന്നതുകൊ 
ണ്ടാണ്‌ ആനന്ദമയകോശമായ ആവരണം അജ്ഞാനരുപത്തിലുള്ളതാണെന്നു 
തെളിയുന്നത്‌. ചുരുക്കത്തില്‍ അജ്ഞാനത്തില്‍ മറഞ്ഞിരിക്കുന്ന ജീവന്റെ 
നേരിട്ടുള്ള ബ്രഹ്മാനുഭൂതിയാണ്‌ ഉറക്കം. ഉറക്കത്തിലെ ബ്രഹ്മാനുഭവത്തില്‍ 
അജ്ഞാനം നിലനില്‍ക്കുന്നതുകൊണ്ടാണ്‌ വീണ്ടും പഴയ രൂപത്തില്‍ തന്നെ 
ഉറക്കം കഴിഞ്ഞ്‌ ജീവന്‍ പൊന്തിവരുന്നത്‌. ഉറങ്ങിയത്‌ കള്ളനോ കടുവയോ 
സന്ന്യാസിയോ ബ്രാഹ്മണനോ ആരായാലും ഉറക്കം കഴിഞ്ഞ്‌ അതേപടി 
ഉണര്‍ന്നുവരാനിടയാകുന്നത്‌ ഇങ്ങനെയാണ്‌. സുഷുപ്തിയുടെ അത്ഭുതസ്വ 
ഭാവം കേവലയുക്തികൊണ്ടോ തര്‍ക്കം കൊണ്ടോ കണ്ടെത്താവുന്നതല്ല, 
അജ്ഞാനവരണം പൊളിച്ചുമാറ്റി ആത്മസ്വരൂപം കണ്ടെത്തിയ ശ്രീനാരായണ 


77-2003 10 


146 ശ്രാമാരായണ ഗുരുദേവക്യതികള്‍ സതന്മുര്ണഷ്യാഖ്യാനം - ഭാഗം 1 


ഗുരുദേവനെപ്പോലെയുള്ള സത്യദര്‍ശികളാണ്‌ സുഷുപ്തിരഹസ്യം നമുക്കു 
വെളിപ്പെടുത്തിത്തന്നിട്ടുള്ളത്‌. 


കാരണഭാനത്തിലെ സാമാന്യവിശേഷങ്ങള്‍ 

ഉണര്‍വ്വില്‍ കൂടെക്കൂടെയും ഉറക്കത്തില്‍ എല്ലായ്പ്പോഴും അനുഭവവി 
ഷയമാകുന്ന “ഞാന്‍ അജ്ഞനാണ്‌' , എന്ന അനുഭവമാണ്‌ കാരണഭാനമെന്നു 
കണ്ടുവല്ലോ. ആറാം പദ്യത്തിലെ ആദ്യത്തെ രണ്ടു വരികളില്‍ ഗുരുദേവന്‍ 
ഈ കാരണഭാനമാണ്‌ വിവരിച്ചിരിക്കുന്നത്‌. ഇവിടെ “ഞാന്‍” എന്നതും സാമാ 
നൃഭാനവും “അജ്ഞന്‍” എന്നത്‌ വിശേഷഭാനവുമാണ്‌. ഞാന്‍ അജ്ഞനാ 
ണ്‌, ഞാന്‍ സുഖിയാണ്‌, ഞാന്‍ ദുഃഖിയാണ്‌ എന്നിങ്ങനെ അനവധി അനുഭ 
വങ്ങളില്‍ തുല്യമായിക്കാണപ്പെടുന്ന അംശമാണല്ലോ ഞാന്‍. അതു പോലെ 
“ഞാന്‍” എന്ന അംശം സ്ഥൂലസൂക്ഷ്മകാരണഭാനങ്ങളിലും തുല്യമാണ്‌. ഞാന്‍ 
ഉണര്‍ന്നിരിക്കുന്നു, ഞാന്‍ സ്വപ്നം കാണുന്നു, ഞാന്‍ ഉറങ്ങുന്നു എന്നീ 
ഭാനാനുഭവങ്ങളിലെല്ലാം “ഞാന്‍” തുല്യമാണ്‌. ഇതിനര്‍ത്ഥം ഒരു മാറ്റവുമി 
ല്ലാതെ വിളങ്ങുന്ന ഞാന്‍ എന്ന അംശത്തില്‍ തല്‍ക്കാലികമായി മാറിമാറിവ 
രുന്ന നശ്വരഭാവങ്ങളാണ്‌ ഉണര്‍വ്വും സ്വപ്നവും ഉറക്കവുമെന്നാണ്‌. “ഞാന്‍” 
സത്യവും ഈ ഭാവങ്ങള്‍ അസത്യങ്ങളും. ഈ നശ്വരഭാവങ്ങളെ എന്നന്നേ 
യ്ക്കുമായി അകറ്റമെങ്കില്‍ “ഞാനാ” കുന്ന അനശ്വരസത്യം ശുദ്ധരൂപത്തില്‍ 
തെളിഞ്ഞുവിളങ്ങും. അപ്പോള്‍ “ഞാന്‍” അജ്ഞനാണ്‌ എന്ന കാരണഭാന 
ത്തില്‍ “ഞാന്‍” സാമാന്യവും. “അജ്ഞന്‍” ആ സാമാന്യം തല്‍ക്കാലം എത്തി 
നില്‍ക്കുന്ന വിശേഷവും. സാമാന്യം സത്യം. വിശേഷം മിഥ്യ. സാമാന്യം 
ധര്‍മ്മി. വിശേഷം അതില്‍ ക്ഷണികമായി പ്രകാശിക്കുന്ന ധര്‍മ്മം. അധ്യാ 
രോപമാണ്‌ വിശേഷത്തെയുളവാക്കുന്നത്‌. അപവാദം വിശേഷത്തെയകറ്റി 
സാമാനത്തിന്റെ ശുദ്ധരൂപം തെളിയിക്കുന്നു. കാരണഭാനത്തിലെ ഈ സാമാ 
ന്യവിശേഷ സ്വരൂപമാണ്‌ ഗുരുദേവന്‍ ആറാം പദ്യത്തിലെ ഉത്തരാര്‍ദ്ധത്തില്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


തുരീയഭാനം 


ജഡ്രപപഞ്ചത്തിന്റെ സ്ഥൂല സൂക്ഷ്മ കാരണാനുഭവങ്ങളുളവാക്കുന്ന 
ഭാനസ്ഥാനങ്ങളാണ്‌ നാം ഇതുവരെ ചര്‍ച്ചചെയ്തത്‌. ഈ ഭാനസ്ഥാനങ്ങള്‍ 
കാരണദശയില്‍ വെറുമൊരാവരണം മാത്രമാണെന്നും കണ്ടു. ഈ ആവ 
രണം പൊളിച്ചുമാറ്റാന്‍ കഴിഞ്ഞാല്‍ ചിന്മാര്രരൂപമായ പരമസത്യം 
തെളിയും. ജാഗ്രത്‌ സ്വപ്നസുഷുപ്തി മണ്ഡലങ്ങളില്‍ ഞാന്‍ ദേഹമാണ്‌. 
ഞാന്‍ മനസ്സാണ്‌, ഞാന്‍ അജ്ഞാനമാണ്‌ എന്നിങ്ങനെ മാറിമാറി ഭ്രമിച്ച 
രുന്ന സാമാന്യമായ പ്രജ്ഞ ചിന്മാത്രസത്യത്തെ തെളിഞ്ഞു കണ്ട്‌ “ഞാന്‍ 
ബ്രഹ്മമാണ്‌, എന്നനുഭവിച്ചറിയാന്‍ തുടങ്ങും. സ്ഥൂലസൂക്ഷ്മകാരണ 
സ്ഥാനങ്ങളെന്ന മൂന്ന്‌ ജഡഭാസസ്ഥാനങ്ങളും വിട്ടാലുണ്ടാകുന്ന നാലാ 
മത്തെ ഭാനസ്ഥാനമാണ്‌ തുരീയം. തുരീയശബ്ദത്തിന്‌ നാലാമത്തേത്‌ 
എന്നാണര്‍ത്ഥം. സത്യ ഭാനസ്ഥാനമാണ്‌ തുരീയം. മറ്റു മുന്നും അസത്യഭാ 


ദര്‍ശനമാല 147 


നസ്ഥാനങ്ങളും. ഈ തുരീയഭാന സ്വരൂപമാണ്‌ ഗുരുദേവന്‍ ഏഴാം പദ്യ 
ത്തില്‍ വിവരിക്കുന്നത്‌. 


7. അഹം ബ്രഹ്മേതി യദ്ഭാനം 
തത്തുര്യമിതി ശംസ്യതേ 
സാമാന്യമഹമിത്യംശോ 
ബ്രഹ്മത്യത്ര വിശ്ൃഷ്യതേ. 


അഹം ബ്രഹ്മ - ഞാന്‍ ബ്രഹ്മമാണ്‌; ഇതി യദ്ഭാനം - എന്നിങ്ങനെ യാതൊ 
രനുഭവമുണ്ടോ; തത്‌ - അത്‌; തുര്യം ഇതി - തുര്യം എന്ന്‌; ശംസ്യതേ - വിളി 
ക്കപ്പെടുന്നു; അത്ര - ഈ തുരീയഭാനത്തില്‍; അഹം ഇതി അംശഃ - ഞാന്‍ 
എന്ന അംശം; സാമാന്യം - സാമാന്യമാണ്‌; ബ്രഹ്മ ഇതി - ബ്രഹ്മ എന്ന 
അംശം; വിശിഷ്യതേ - വിശേഷമായും കരുതപ്പെടുന്നു. 
“ഞാന്‍ ബ്രഹ്മമാണ്‌” എന്ന അനുഭവം അഥവാ പ്രകാശിക്കല്‍ തുര്യം 
എന്നറിയപ്പെടുന്ന. ഈ അനുഭവത്തില്‍ “ഞാന്‍” എന്നതു സാമാന്യമാണ്‌; 
“ബ്രഹ്മ'മെന്നത്‌ വിശേഷവും. 


തുരൃഭാനവും പൂര്‍ണ്ണ സത്യാനുഭവവും 

കാരണസ്ഥാനത്തു പ്രതിഭാസിക്കുന്ന വിശേഷദൃശ്യമായ അജ്ഞാനാ 
വരണത്തെയും അകറ്റിയാല്‍ പിന്നെ അതിലൊളിഞ്ഞിരുന്ന ബോധസ്വരൂപ 
മായ സത്യം പ്രകാശിക്കാന്‍ തുടങ്ങുമെന്നു പറയേണ്ടതില്ലല്ലോ. ഉണര്‍ന്നിരി 
ക്കുമ്പോള്‍ ബോധപൂര്‍വ്വം മനനധ്യാനങ്ങളില്‍കൂടി സങ്കല്‍പനിരോധം ശീലി 
ച്ചാല്‍ മാത്രമേ അജ്ഞാനാവരണം അകന്നുകിട്ടു. സങ്കല്‍പനിരോധം കൊണ്ട്‌ 
അജ്ഞാനാവരണം അകലുന്ന പ്രകിയ നമുക്ക്‌ “യോഗദര്‍ശനം” ചര്‍ച്ച ചെയ്യു 
മ്പോള്‍ വിശദമായി മനസ്സിലാക്കാം. സങ്കല്‍പനിരോധംകൊണ്ട്‌ ഏകാഗ്രപ്പെ 
ടുന്ന ബുദ്ധി ആവരണം മാറുന്നതോടെ ആനന്ദസ്വരുപമായ ്രഹ്മസത്തയില്‍ 
ചേര്‍ന്നുനിന്നുകൊണ്ട്‌ അതിനെ ദര്‍ശിച്ചനുഭവിക്കാന്‍ തുടങ്ങുന്നു. ഇങ്ങനെ 
ബ്രഹ്മസത്യത്തെ അറിഞ്ഞനുഭവിക്കുന്ന ബുദ്ധി അതു സ്വയം ആ ജ്ഞാന 
സമുദ്രത്തിലെ ഒരു കുമിള മാത്രമാണെന്നും വ്യക്തമായി ധരിക്കുന്നു. ഈ 
അവസ്ഥയെ ശങ്കരാചാര്യസ്വാമികള്‍ ചിത്രീകരിക്കുന്നതുനോക്കുക:- 


യദ്യപി ഭേദാപഗമേ 

നാഥ തവാഹം ന മാമക?നസ്ത്വം. 

സാമുദ്രോഹ്‌ തരംഗ? 

ക്വചന സമുദ്രോ ന താരംഗഃ ഷഡ്പദീസ്തോത്രം 3 


“നാഥ, നാം തമ്മിലുള്ള ഭേദം ഇല്ലാതായെങ്കിലും ഞാന്‍ അങ്ങയുടേ 
താണ്‌, അങ്ങ്‌ എന്റേതല്ല. തിര സമുദ്രത്തിന്റേതാണ്‌. ഒരിക്കലും സമുദ്രം തിര 
യുടേതായിരിക്കുന്നില്ല; തുരീയഭാനം ഈ അനുഭവമാണ്‌. തിരയും സമുദ്രവും 
പോലെ ഇവിടെ “ഞാന്‍” എന്ന ജീവബുദ്ധിയും പരമസത്യമായ ബ്രഹ്മവും 
അഭിന്നമായി വിലസുന്നു. ഈ തുരീയഭാനത്തില്‍ നിന്നും അല്‍പം കൂടി കട 


148 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ന്നതാണ്‌ പൂര്‍ണ്ണസത്യാനുഭവം. തിര സമുദ്രത്തില്‍ പൂര്‍ണ്ണമായി ലയിച്ചാല്‍ 
പിന്നെ തിരയും സമുദ്രവുമെന്ന ഭേദചിന്തപോലും അസ്തമിക്കുമല്ലോ. 
അപ്പോള്‍ നിശ്ചലവും അനന്തവുമായ സമുദ്രം മാത്രം. അതുപോലെ തുരീയ 
ഭാനസ്ഥാനത്ത്‌ ബ്രഹ്മസമുദ്രത്തിലെ അലപോലെ വേര്‍തിരിയുന്ന “അഹം 
ബുദ്ധിയും കൂടി ആ ബോധസമുദ്രത്തില്‍ പൂര്‍ണ്ണമായി ലയിക്കുന്ന ഘട്ട 
മാണ്‌ പരമമായ സത്യാനുഭവം. ഇവിടെ അനുഭവം ബാക്കിനില്‍ക്കുമോ എന്ന്‌ 
ചില മന്ദബുദ്ധികള്‍ ചോദിക്കാറുണ്ട്‌. തിര സമുദ്രത്തില്‍ ലയിച്ചാല്‍ പിന്നെ 
വെള്ളം ബാക്കി കാണുമോ എന്നു ചോദിക്കുന്നതുപോലെ പരിഹാസ്യമാ 
ണിത്‌. തിരയിലെ വെള്ളം സമുദ്രത്തിലെ അനന്തമായ ജലപ്പരപ്പിന്റെ ഒരംശം 
മാത്രമാണ്‌. തിര തിരിച്ചു ലയിച്ചേകീഭവക്കുന്നതുകൊണ്ട്‌ അതിനു പൊന്തി 
വരാന്‍ ഇടമരുളിയ അനന്തമായ ജലപ്പരപ്പ്‌ ഇല്ലാതായിപ്പോകുമോ? അതു 
പോലെ അനന്തമായ ബ്രഹ്മാനുഭവമാണ്‌ അനുഭവരുപത്തില്‍ ഞാന്‍, ഞാന്‍ 
എന്നിങ്ങനെ ജീവബുദ്ധിക്ക്‌ പൊന്തിവരാന്‍ ഇടമരുളിയത്‌. അപ്പോള്‍ ബ്രഹ്മാ 
നുഭവാംശമായ ജീവബുദ്ധി തിരിച്ചതില്‍ ലയിച്ച്‌ ഏകീഭവിച്ചാല്‍ എങ്ങനെ 
യാണ്‌ അനുഭവം നഷ്ടപ്പെടുന്നത്‌? തുരീയഭാനസ്ഥലത്ത്‌ “ഞാന്‍” ബ്രഹ്മമാണ്‌ 
എന്നനുഭവിക്കുന്ന ജീവബുദ്ധിക്കുതന്നെ ബ്രഹ്മത്തിന്റെ അനന്താനുഭവസ്ഥിതി 
ബോദ്ധ്യപ്പെട്ടുകിട്ടുന്നതാണ്‌. ഇങ്ങനെ തുരീയ ഭാനസ്ഥാനത്തുതന്നെ ബ്രഹ്മ 
ത്തിന്റെ അനന്താനുഭവസ്ഥിതി ബോദ്ധ്യപ്പെട്ടുകിട്ടുന്നതുകൊണ്ട്‌ പലരും 
ബ്രഹ്മത്തെ തുരീയ സത്യം എന്നു വിളിക്കാറുണ്ട്‌. ചിലര്‍ അഹന്ത പൂര്‍ണ്ണ 
മായി ലയിച്ചു മറയുന്ന ്രഹ്മാനുഭവത്തെയും തുരീയാനുഭവമെന്നു വിവരി 
ക്കാറുണ്ട്‌. ഗുരുദേവന്‍ തന്നെ ആത്മോപദേശശതകത്തില്‍ തുരീയാനുഭവത്തെ 
വിവരിക്കുന്നതു നോക്കുക:- 


അടിമുടിയറൃടിതൊട്ടു മയചിയന്തം 

സ്ഫുടമറിയുന്നതു തുര്യബ്ചോധമാകും; 

ജഡമറിവീലതു ചിന്തചെയ്തു ചൊല്ലു 

ന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. ആത്മോ. ശ. 28 


ആദ്യന്തരഹിതമായ വസ്തുവിനെ സമ്പൂര്‍ണ്ണമായി സ്പഷടമായി അനു 
ഭവിക്കുന്നതാണ്‌ തുര്യബോധം “അടിമുടിയറ്റ്‌' എന്നത്‌ വസ്തുവിന്റെ ആദ്യ 
ന്തരാഹിത്യത്തെ വെളിപ്പെടുത്തുന്നു. “അടിതൊട്ടുമൌലിയന്തം' എന്നത്‌ വസ്തു 
വിന്റെ സമ്പൂര്‍ണ്ണാനുഭവത്തെ വെളിപ്പെടുത്തുന്നു. ഇവിടെ വസ്തുവിനെ അനു 
ഭവിക്കുന്നത്‌ സ്വയം വസ്തുതന്നെയാണ്‌. ഇത്‌ ജഡമായ ബുദ്ധിയുടെ അനു 
ഭവമല്ല. ഇത്‌ ചിന്തചെയ്ത്‌ പറഞ്ഞനുഭവിക്കേണ്ട അനുഭവമല്ല. തുരീ 
യഭാസസ്ഥാനത്ത്‌ ജീവബുദ്ധി ആവരണ മകന്നെങ്കിലും ശബ്ദമെന്ന സൂക്ഷ്മ 
ജഡാംശമാശ്രയിച്ച്‌ വേര്‍തിരിഞ്ഞു നിന്നുകൊണ്ടാണ്‌ ബ്രഹ്മാനുഭവത്തില്‍ മുഴു 
കുന്നത്‌. ജഡാംശ സമ്പര്‍ക്കമില്ലാതെ ജീവഭാവം സാദ്ധ്യമല്ലെന്നു നാം മുമ്പു 
ചര്‍ച്ചചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട്‌ “ഞാന്‍ ബ്രഹ്മമാകുന്നു” എന്ന തുരീ 
യഭാനം ജഡത്തിന്റെ സഹായത്തോടുകൂടി ചിന്തചെയ്ത്‌ പറഞ്ഞനുഭവിക്കുന്ന 
അനുഭവമാണ്‌. ഗുരുദേവന്‍ വിവരിക്കുന്ന തുരീയാനുഭവം ഈ തുരീയഭാന 


ദര്‍ശനമാല 149 


ത്തില്‍ നിന്നും ലേശം ഭിന്നമാണെന്ന്‌ സ്പഷ്ടമാണല്ലോ. ആത്മോപദേശശ 
തകത്തിലേത്‌ അഹംതത്ത്വം കൂടി ലയിച്ചേകീഭവിക്കുന്ന പൂര്‍ണ്ണസത്യാനുഭ 
വത്തിന്റെ വിവരണമാണ്‌. ഈ പൂര്‍ണ്ണ സത്യാനുഭവത്തെയും തുരീയാനുഭവ 
മായി ചിലര്‍ കണക്കാക്കാറുണ്ടെന്നു നാം നേരത്തേ പറഞ്ഞുവല്ലോ. മാണ്ഡൂ 
കൃകാരികയെഴുതിയ ശ്രീഗൌഡപാദാചാര്യര്‍ തുരീയാനുഭവം വിവരിക്കുന്നതു 
നോക്കുക:- 


നിവ്യത്തേഃ സര്‍വ്യദുഃബ്വാനാം 
ഈശാന (്രഭുരവ്യയഃ 
അദ്വൈത? സ്രീ ഭാവാനാം 
ദേവസ്തുര്യോവിഭുഃ സ്മൃതഃ 


എല്ലാ ദുഃഖങ്ങളും ഒടുങ്ങി. എല്ലാ ഭാവങ്ങളും ലയിച്ചുചേര്‍ന്നൊന്നായി. 
സര്‍വ്വശക്തനും പ്രഭുവും നാശരഹിതനുമായി വിളങ്ങുന്ന ഈ ദേവനാണ്‌ 
തുര്യന്‍ എന്നറിയപ്പെടുന്നത്‌. ഇവിടെ വിവരിക്കുന്നതു പൂര്‍ണ്ണസത്യാനുഭവമാ 
ണ്‌. ദര്‍ശനമാലയിലെ തുരീയഭാനാനുഭവത്തിനും പൂര്‍ണ്ണസത്യാനുഭവത്തിനും 
തമ്മിലുള്ള വിടവ്‌ ലേശമാത്രമാണെന്നോര്‍ക്കണം. അതുകൊണ്ടുതന്നെയാ 
യിരിക്കാം സതൃദര്‍ശികളില്‍ തുരീയാനുഭവത്തെ സംബന്ധിച്ചിടത്തോളം 
ഇങ്ങിനെയൊരഭിപ്രായവ്യത്യാസം സംഭവിച്ചതും. ചിലര്‍ തുരീയമാണ്‌ പൂര്‍ണ്ണ 
സത്യാനുഭവമെന്നു കരുതുന്നു. മറ്റുചിലര്‍ തുരീയാതീതമെന്നൊരനുഭവദശ 
കൂടി ഉണ്ടെന്നു വിവരിക്കുന്നു. യോഗവാസിഷ്ഠംപോലുള്ള അത്യുന്നത 
വേദാന്ത ഗ്രന്ഥങ്ങള്‍ തുരീയാനുഭവത്തെയും തുരീയാതീതാനുഭവത്തെയും 
പല സ്ഥലത്തും വേര്‍തിരിച്ചു കാട്ടുന്നുണ്ട്‌. സത്യസ്വരൂപത്തില്‍ “അഹം ബുദ്ധി” 
യുടെ സുക്ഷ്മമായലയോദയങ്ങളെ ആസ്പദമാക്കിയാണീ വേര്‍തിരിവെന്ന 
റിഞ്ഞാല്‍ പിന്നെ ഇവയെക്കുറിച്ച്‌ നീണ്ട വാദപ്രതിവാദികളിലേര്‍പ്പെടാതെ 
കഴിക്കാം. അനുഭവത്തെ തിരയുന്നവര്‍ക്ക്‌ സംശയം മാറിക്കിട്ടുന്നതാണ്‌. എന്താ 
യാലും തുരീയഭാനം അഹംബോധത്തിന്റെ മാറിനിന്നുകൊണ്ടുള്ള (്രഹ്മാ 
നുഭവമാണെന്നാണ്‌ ഗുരുദേവന്‍ ഏഴാം പദ്യത്തിന്റെ പൂര്‍വ്വാര്‍ദ്ധംകൊണ്ടു 
വിവരിക്കുന്നത്‌. 


തുരീയഭാനത്തിലെ സാമാന്യ വിശേഷങ്ങള്‍ 


തുരീയഭാനത്തിലെ സാമാന്യ വിശേഷ ഭാവങ്ങളും സൂക്ഷ്മമായി ധരി 
ക്കേണ്ടതാണ്‌. ഞാന്‍ ദേഹമാണ്‌, ഞാന്‍ മനസ്സാണ്‌, ഞാന്‍ അജ്ഞാനമാണ്‌ 
എന്നിത്യാദി അനുഭവങ്ങളിലെപ്പോലെ “ഞാന്‍ ബ്രഹ്മമാണ്‌” എന്ന അനുഭവ 
ത്തിലും “ഞാന്‍” സാമാന്യവും ‘ഗബ്രഹ്മം” വിശേഷവുമാണെന്നു പറയേണ്ടതി 
ല്ലല്ലോ. എന്നാല്‍ തുരീയാനുഭവം സത്യാനുഭവവും ജാഗ്രത്‌ സ്വപ്ന സുഷു 
പ്തൃനുഭവങ്ങള്‍ അസത്യാനുഭവങ്ങളുമാണെന്നോര്‍ക്കണം. അവിടങ്ങളില്‍ 
സാമാന്യമായ “ഞാന്‍” സത്യവും “ഞാനില്‍' ആരോപിക്കപ്പെടുന്ന ദേഹാദി 
വിശേഷഭാവങ്ങള്‍ അസത്യങ്ങളും. തുരീയാനുഭവത്തിലെത്തുമ്പോള്‍ ഈ 
അധ്യാരോപ്ര്രമം നേരേ തിരിയുകയാണ്‌. തുരീയാനുഭവത്തില്‍ സാമാന്യം 


150 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


അസത്യവും വിശേഷം സത്യവുമാണ്‌. അതുകൊണ്ടുതന്നെയാണിത്‌ സത്യാ 
നുഭൂതിയായത്‌. ജാഗ്രത്‌ സ്വപ്ന സുഷുപ്ത്യാദി ഇതരമണ്ഡലങ്ങളുമായുള്ള 
തുലനവേളയിലാണ്‌ തുരീയാനുഭവത്തിലെ “ഞാനി” നും സാമാന്യഭാവം വന്നു 
ചേരുന്നത്‌. പരമമായ സത്യസ്ഥിതിയില്‍ സാമാന്യവിശേഷഭാവമേ അസ്ത 
മിക്കുന്നുവെന്നോര്‍ക്കേണ്ടതാണ്‌. തുര്യഭാനസ്ഥലത്ത്‌ “ഞാന്‍ ്രഹ്മമാണ്‌” 
എന്നനുഭവിക്കുന്നിടത്തെ ്രഹ്മാനുഭവം തല്ക്കാലത്തേയ്ക്കു “ഞാനില്‍' 
അധ്യാരോപിതമാണെന്നും ഒര്‍ക്കണം. എന്നാല്‍ ഇവിടെ അധ്യാരോപം ചെയ്യ 
പ്പെടുന്നവസ്തു സത്യമാണെന്ന വ്യത്യാസമുണ്ട്‌. പൂര്‍ണസത്യാനുഭവത്തി 
ന്റെയും അധ്യാരോപിതാനുഭവങ്ങളുടെയും വൃത്യാസം തുടര്‍ന്നുള്ള പദ്യ 
ങ്ങളില്‍ ഗുരുദേവന്‍ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്‌. 


ഭാനസ്വഭാവം 


ഭാനസ്ഥാനങ്ങള്‍ നാം വിശദമായി ചര്‍ച്ചചെയ്തുകഴിഞ്ഞുവല്ലോ. ഈ 
ഭാനത്തിന്റെ രഹസ്യമെന്താണ്‌. സത്യം അദ്വൈതമാണ്‌. അതില്‍ രണ്ടിന്റെ 
തോന്നലുളവാകുന്നതാണ്‌ ഭാനം. ഒന്നായതിനെ രണ്ടെന്നുകാണുക. 
അതാണു ഭാനം. സ്ഥാനപരിശോധനകൊണ്ട്‌ ഈ ഭാനവപ്രക്രിയയുടെ ക്രമവും 
വ്യക്തമായി. അഖണ്ഡബോധമായ സത്യത്തില്‍ ഞാന്‍, ഞാന്‍ എന്ന അഹം 
തത്ത്വം ആവിര്‍ഭവിക്കുന്നതോടെയാണ്‌ ഭാനം ആരംഭിക്കുന്നത്‌. അഹംത 
ത്വവും അഖണ്ഡബോധവും മാത്രമായുള്ള ഭാനമാണ്‌ തുരീയഭാനം. അഖ 
ണ്ഡബോധത്തില്‍ ഉദയംചെയ്ത അഹംതത്ത്വം അതിനോടു ചേര്‍ന്നുനിന്നു 
കൊണ്ട്‌ ഒരു മൂടുപടം ധരിച്ച്‌ സ്വയം മറഞ്ഞാല്‍ കാരണഭാനമായി. ഈ കാര 
ണഭാനത്തില്‍ നിന്നും സങ്കല്പാത്മകമായ അന്തഃകരണം രൂപംകൊണ്ടാല്‍ 
സൂക്ഷ്മഭാനമായി. അന്തഃകരണം സ്ഥൂലദേഹമായി വളര്‍ന്നാല്‍ സ്ഥുലഭാനം. 
അപ്പോള്‍ അഖണ്ഡബോധത്തിലുദയം ചെയ്യുന്ന “ഞാന്‍” എന്ന ജീവബുദ്ധി 
യാണ്‌ ഈ ഭാസസ്ഥാനങ്ങളിലൊക്കെയെത്തിനിന്ന്‌ അതാതിടത്തെ കാഴ്ച 
കളെ അനുഭവിക്കുന്നയാള്‍. ഈ ജീവപ്രജ്ഞ ഏതു ഭാനസ്ഥാനത്തെത്തി 
നില്‍ക്കുന്നുവോ അവിടത്തെ കാഴ്ച അതനുഭവിച്ചേ തീരു. ഇതാണ്‌ ഭാനര 
ഹസ്യം. ഈ ഭാനരഹസ്യമാണ്‌ ഗുരുദേവന്‍ എട്ടാം പദ്യത്തില്‍ ചര്‍ച്ചചെയ്യു 
ന്നത്‌: 


8. യത്ര ഭാനം തത്ര ഭാസ്യം 
ഭാനം യത്ര നന തത്ര ന 
ഭാസ്യമിതൃന്വയേനാപി 
വ്യതിരേകേണ ബോധ്യതേ. 


യത്ര ഭാനം - എവിടെ ഭാനമുണ്ടോ; തത്ര ഭാസ്യം - അവിടെ ഭാസ്യവും 
അതായത്‌ കാഴ്ചയും ഉണ്ടായിരിക്കും; യത്ര ഭാനം ന - എവിടെ രണ്ടെന്ന 
പ്രകാശിക്കലില്ലയോ; തത്ര ഭാസ്യം ന - അവിടെ കാഴ്ചയും ഉണ്ടായിരിക്ക 
യില്ല; ഇതി - ഇപ്രകാരം; അന്വയേന വൃതിരേകേണ അപി - അന്വയം 
കൊണ്ടും വൃതിരേകം കൊണ്ടും; ബോദ്ധ്യതേ - വെളിപ്പെട്ടു കിട്ടുന്നതാണ്‌. 


ദര്‍ശനമാല 151 


എവിടെ രണ്ടിന്റെ പ്രകാശിക്കലുണ്ടോ അവിടെ ദര്‍ശനവിഷയമാകുന്ന 
കാഴ്ചയും ഉണ്ടിയിരിക്കും. എവിടെ രണ്ടിന്റെ പ്രകാശിക്കലില്ലേ അവിടെ ദര്‍ശ 
നവിഷയമാകുന്ന കാഴ്ചയും കാണുകില്ല. അതുണ്ടെങ്കില്‍ ഇതുണ്ട്‌ എന്ന 
അന്വയരീതിയിലും അതില്ലെങ്കില്‍ ഇതില്ല എന്ന വ്യതിരേക രീതിയിലും 
ഇക്കാര്യം പരീക്ഷിച്ചു ബോദ്ധ്യപ്പെടാവുന്നതാണ്‌. 


ദൃശ്യസ്വഭാവം 


രണ്ടിന്റെ തോന്നല്‍ എവിടെയെല്ലാമുണ്ടോ അവിടെയെല്ലാം സ്ഥാനഭേ 
ദമനുസരിച്ച്‌ മാറിവരുന്ന കാഴ്ചയുണ്ടായിരിക്കും. എല്ലായിടത്തും കാണുന്ന 
യാള്‍ ഒന്ന്‌. രണ്ടിന്റെ തോന്നലില്ലയോ കാണുന്നവന്‍ കാഴ്ച എന്ന ഭേദം 
അതോടെ അവസാനിക്കും. മാറിമാറിവരുന്ന ഈ കാഴ്ചകളുടെ സ്വഭാവമെ 
ന്താണ്‌? പ്രജ്ഞയെ ആശ്രയിച്ചു മാത്രമേ അവയ്ക്കു പ്രകാശിക്കാന്‍ പറ്റൂ. 
പ്രജ്ഞ അതാതു സ്ഥാനങ്ങളില്‍ എത്തിനിന്നില്ലെങ്കില്‍ അവിടെയുള്ള കാഴ്ച 
കള്‍ക്കെന്ത്‌ സംഭവിക്കും? എങ്ങെന്നറിയാതെ അവ മറഞ്ഞുപോവും. സ്ഥൂല 
പദാര്‍ഥങ്ങള്‍ പ്രജ്ഞയുടെ അഭാവത്തില്‍ മറയുന്നുണ്ടോ എന്ന്‌ ചിലര്‍ സംശ 
യിച്ചേക്കാം അവരോടൊന്നേ ചോദിക്കാനുള്ളൂ. പ്രജ്ഞയുടെ അഭാവത്തില്‍ 
എപ്പോഴാണവ പ്രകാശിക്കുന്നതെന്നു കാട്ടിത്തരാമോ? നാം ഉറങ്ങുമ്പോള്‍ 
ബാഹ്യപദാര്‍ഥങ്ങള്‍ നിലനില്‍ക്കുന്നില്ലേ എന്നും വീണ്ടും ചോദിച്ചെന്നു 
വരാം! ആര്‍ക്കാണവ നിലനില്‍ക്കുന്നത്‌? ഉറങ്ങുന്നയാളിനോ ഉണര്‍ന്നിരിക്കു 
ന്നവനോ? ഉണര്‍ന്നിരിക്കുന്നവനാണെങ്കില്‍ ജാഗ്രത്‌ സ്ഥാനത്തെത്തി 
നില്‍ക്കുന്ന അവന്റെ പ്രജ്ഞയില്‍ തന്നല്ലേ അവ പ്രകാശിക്കുന്നത്‌? സ്വപ്ന 
ദൃശ്യങ്ങളും സുഷുപ്തി ദൃശ്യവും പ്രജ്ഞയില്‍ തന്നെയാണ്‌ പ്രകാശിക്കു 
ന്നതെന്നുള്ളതില്‍ ആര്‍ക്കും സംശയമുണ്ടാവില്ല. തുരീയത്തിലാവട്ടെ മറ്റു 
മുന്നു സ്ഥലത്തു ദൃക്കായി വിളങ്ങിയ പ്രജ്ഞ സ്വസ്വരുപം ദര്‍ശിക്കുകയാ 
ണ്‌. എങ്കിലും തന്റെ ജീവഭാവത്തില്‍ ദൃശ്യാംശം ഇനിയും ലേശം ശേഷിക്കു 
ന്നുണ്ടെന്നറിഞ്ഞ്‌ അതിനെ കൈവിടാനാണ്‌ പിന്നെ പ്രജ്ഞയുടെ പ്രയത്നം. 
അപ്പോള്‍ സകല ദൃശ്യങ്ങളുടെയും പ്രകാശ കേന്ദ്രം പ്രജ്ഞയാണ്‌. ദൃശ്യങ്ങ 
ളുടെ മറ്റൊരു സ്വഭാവം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കലാണ്‌. സകല ജഡദ്യ 
ശ്യങ്ങളും സദാ ചലിച്ചു പരിണമിച്ചുകൊണ്ടിരിക്കുയാണെന്ന്‌ ഇന്ന്‌ ഭതിക 
ശാസ്ത്രത്തിന്‌ പൂര്‍ണമായി തെളിഞ്ഞിട്ടുണ്ട്‌. സങ്കല്പദൃശ്യങ്ങളുടെ ചലനാ 
ത്മകത പറയാനുമില്ല. കൂറേ നേരം അനുഭൂതി വിഷയമായിട്ട്‌ മാറിമറയുന്ന 
തുകൊണ്ടുതന്നെ സുഷുപ്തിയിലെ അജ്ഞാനാവരണവും ചഞ്ചലമാണെ 
ന്നൂഹിക്കാം. തുരീയത്തിലെ സത്യാനുഭവവും രണ്ടിന്റെ തോന്നലോടെ 
ബുദ്ധിഭാസ്യമായി വര്‍ത്തിക്കുന്നതുകൊണ്ട്‌ ചഞ്ചലം തന്നെയാണ്‌. 
ബുദ്ധിയും ലയിച്ചേകീഭവിക്കുമ്പോഴേ തുരീയാനുഭൂതി നിശ്ചലമാകുന്നുള്ളൂ. 
ഇങ്ങനെ ഏതു മണ്ഡലത്തിലായാലും ദൃഗ്ദൃശ്യ ഭേദമുള്ളിടത്തോളം ദൃശ്യ 
ങ്ങളൊക്കെ ചലിച്ചുമാറിക്കൊണ്ടിരിക്കുന്നവയാണെന്ന്‌ കാണാം. ദൃശ്യങ്ങ 
ളുടെ മൂന്നാമത്തെ സ്വഭാവം അവയുടെ പ്രതിഭാസം സാമാന്യവിശേഷങ്ങ 
ളായി വിഭജിക്കപ്പെടുന്നു എന്നുള്ളതാണ്‌. ഭാനസ്ഥാനങ്ങളിലെ സാമാന്യാ 


152 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


നുഭവങ്ങളും ദൃഗ്ദൃശ്യ സമ്മേളിതമാണെന്നോര്‍ക്കണം. സാമാന്യാനുഭവങ്ങ 
ളില്‍ ദൃഗംശം കൂടുതല്‍ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ്‌ അതാത്‌ സ്ഥാന 
ങ്ങളില്‍ അവയെ നാം ദൃക്കായി കണക്കാക്കിയത്‌. അന്തിമ വിശകലനത്തില്‍ 
ദൃക്‌ തന്നെയാണല്ലോ ദൃക്ദൃശ്യ രൂപത്തില്‍ വേര്‍തിരിഞ്ഞതുപോലെ കാണ 
പ്പെടുന്നത്‌. ചര്‍ച്ചയും വിചാരവുമെല്ലാം സാപേക്ഷമായ അവിദ്യാമണ്ഡല 
ത്തില്‍ ആധിക്യത്തെ മുന്‍നിര്‍ത്തിയാണെന്നോര്‍ക്കണം. ദൃക്കിനൊരിക്കലും 
ഒരു വികാരവും സംഭവിക്കുന്നില്ലെന്നുള്ളതാണ്‌ അന്തിമദര്‍ശനം. എന്താ 
യാലും എവിടെയൊക്കെ ഭാനം അഥവാ രണ്ടെന്ന തോന്നലുണ്ടോ അവിടെ 
യൊക്കെ പ്രജ്ഞയെ കേന്ദ്രമാക്കി പ്രകാശിക്കുന്നതും, ചഞ്ചലവും സാമാന്യ 
വിശേഷഭാവങ്ങളുള്ളതുമായ ദൃശ്യങ്ങള്‍ അഥവാ കാഴ്ചകള്‍ ഉണ്ടായിരിക്കു 
ന്നതാണ്‌. രണ്ടെന്ന തോന്നല്‍ അഥവാ ഭാനം എവിടെ ഇല്ലയോ അവിടെ 
ഈ കാഴ്ചകളും ഉണ്ടായിരിക്കുന്നതല്ല. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ എട്ടാം 
പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ഭാനരഹിതമായ അനുഭവം 

തുരീയഭാനവും ദൃക്ദൃശ്യഭേദമുള്ളതാണെന്ന്‌ കണ്ടുവല്ലോ. ദൃക്ദൃശ്യ 
ഭേദമുണ്ടെങ്കിലും തുരീയഭാനത്തില്‍ സത്യബോധത്തിന്‌ പ്രാബല്യം കൂടുന്നു 
എന്നുള്ളതാണ്‌ മറ്റു ഭാനസ്ഥാനങ്ങളില്‍ നിന്നും അതിനുള്ള വ്യത്യാസം. 
ഒന്നില്‍ മറ്റൊന്നില്ലാതെ ദൃക്കിന്‌ അനുഭവിക്കാന്‍ കഴിയുന്ന അസത്യ ഭാന 
സ്ഥാനങ്ങളാണ്‌ ജാഗ്രത്‌ സ്വപ്നസുഷുപ്തികള്‍. ഒന്നില്‍ മറ്റൊന്നില്ലെന്ന 
തുകൊണ്ടുതന്നെ ദൃക്കിനു വേണമെങ്കില്‍ ഇവ മൂന്നിനേയും ഉപേക്ഷിക്കാന്‍ 
കഴിയുമെന്ന്‌ തെളിയുന്നു. ദൃക്‌ അങ്ങനെ ഈ മൂന്ന്‌ അസത്യ ഭാനമണ്ഡല 
ങ്ങളെയും ഉപേക്ഷിക്കുമ്പോള്‍ തെളിയുന്ന സത്യഭാനമണ്ഡലമാണ്‌ തുരീയം. 
സാധാരണ ലാകികന്മാര്‍ അസത്യഭാനമണ്ഡലങ്ങളെ മാത്രം മാറിമാറി അനു 
ഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്‌. സങ്കല്പനിരോധം ശീലിച്ച്‌ സൂക്ഷ്മശരീരത്തെ 
അകറ്റാന്‍ ശ്രമിക്കുന്ന യോഗിക്കു മാത്രമേ തുരീയ ഭാനം അനുഭവപ്പെടുകയു 
ള്ളു. തുരീയഭാനസ്ഥാനത്തെത്തുന്ന യോഗി ദൃക്കായ തന്നില്‍ അഹംബോ 
ധരൂപമായ ദൃശ്യംശം ഇനിയും ബാക്കിനില്‍ക്കുന്നതായി കാണുന്ന തുരീയ 
ഭാനസ്ഥാനത്തെത്തിയ ശേഷം ആ ദൃശ്യാംശത്തെയും പാടെ അകറ്റാനാണ്‌ 
പിന്നത്തെ ശ്രമം. ശബ്ദം എന്ന ദൃശ്യാംശത്തെ ആശ്രയിച്ച്‌ സ്ഫുരിക്കുന്ന 
അഹംബോധവും പാടെ മറയുമ്പോഴാണ്‌ ദൃക്കിന്റെ പൂര്‍ണരൂപം തെളിയു 
ന്നത്‌. ഇവിടെയാണ്‌ അനുഭവം പൂര്‍ണമാകുന്നത്‌. പൂര്‍ണസത്യസ്ഥാനമാണി 
ത്‌. ഈ സത്യം സ്വയം പ്രകാശിക്കുന്നതാണ്‌. ഇതിനെ പ്രകാശിപ്പിക്കാന്‍ 
മറ്റൊന്നിന്റെ ആവശ്യമില്ല. യുക്തിചിന്തകന്മാര്‍ക്ക്‌ ഈ സത്യസ്വരൂപം പിടി 
കിട്ടുന്നതുമില്ല. ഇതിനെ തുരീയമെന്നോ തുരീയാതീതമെന്നോ ബ്രഹ്മമെന്നോ 
പരമാത്മാവെന്നോ ഈശ്വരനെന്നോ എന്തു പേരുചൊല്ലിവിളിച്ചാലും വിരോ 
ധമില്ല. പേരൊന്നും ആ സത്യത്തിന്റേതല്ല. അവയൊക്കെ മറ്റുള്ളവര്‍ കല്പിച്ചു 
നല്‍കിയതാണ്‌. പരമമായ ഈ സത്യസ്വരൂപ രഹസ്യമാണ്‌ ഗുരുദേവന്‍ 
ഒന്‍പതാം പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ദര്‍ശനമാല 153 


9. യഥാ ദൃഗ്ദൃശ്യമാത്മാനം 
സ്വയമാത്മാ ന പശ്യതി 
അതോ ന ഭാസ്യതേ ഹ്യാത്മാ 
യം പശൃതി സ ഭാസ്യതേ. 


യഥാ - എങ്ങനെയാണോ; ദൃക്ദൃശ്യം - കണ്ണ്‌ കണ്ണിനെ; സ്വയം ന പശ്യതി 
- തന്നെത്താന്‍ കാണാതിരിക്കുന്നത്‌; തഥാ ആത്മാ - അങ്ങനെ ആത്മാവ്‌; 
ആത്മാനം സ്വയം ന പശ്യതി - ആത്മാവിനെ തന്നെത്താന്‍ കാണുന്നില്ല; 
അതഃ ആത്മാ ന ഭാസ്യതേ - അതുകൊണ്ട്‌ ആത്മാവ്‌ മറ്റൊന്നിനാല്‍ പ്രകാ 
ശിക്കപ്പെടുന്ന വസ്തുവല്ലയയം പശ്യതി - യാതൊന്നിനെ കാണുന്നുവോ; സ 
ഭാസ്യതേ - അതു മറ്റൊന്നിനാല്‍ പ്രകാശിക്കപ്പെടുന്ന വസ്തുവാണ്‌. 
കണ്ണ്‌ കണ്ണിനെ സ്വയം കാണുന്നില്ല. അതുപോലെ ആത്മാവ്‌ ആത്മാ 
വിനെയും തന്നെത്താന്‍ കാണുന്നില്ല. അതുകൊണ്ട്‌ ആത്മാവ്‌ മറ്റൊന്നിനാല്‍ 
പ്രകാശിക്കപ്പെടുന്ന വസ്തുവല്ല. യാതൊന്നിനെ കാണുന്നുവോ അതു 
മറ്റൊന്നിനാല്‍ പ്രകാശിക്കപ്പെടുന്ന വസ്തുവാണ്‌. 


ആത്മാവ്‌ ആത്മാവിനെ കാണുന്നില്ല 


(ഭാനദര്‍ശനാരംഭത്തിലെ ചര്‍ച്ച വായിച്ചു നോക്കുക). ആത്മാവ്‌ ആത്മാ 
വിനെ തന്നെത്താന്‍ കാണുന്നില്ല എന്നു പറഞ്ഞാല്‍ എന്താണര്‍ത്ഥം? ആത്മാ 
വിന്‌ ആത്മാവിനെ കണ്ടിട്ടനുഭവിക്കേണ്ട കാര്യമില്ലെന്നര്‍ത്ഥം. ഭാനസ്ഥാന 
ങ്ങളിലെല്ലാം കണ്ടിട്ടാണനുഭവം. ആത്മാവ്‌ സ്വയം അനുഭവമാണ്‌. കണ്ണ്‌ 
കണ്ണിനെ കാണുന്നില്ല. യാതൊന്നിനെ കാണുന്നുവോ അത്‌ സ്വയം പ്രകാശി 
ക്കുന്ന വസ്തുവല്ല. അത്‌ മറ്റൊന്നിന്റെ സഹായത്തോടെ മാത്രം പ്രകാശിക്കു 
ന്നു. യാതൊന്നു മറ്റൊന്നിന്റെയും സഹായമില്ലാതെ സദാ സ്വയംപ്രകാശിച്ചു 
നില്‍ക്കുന്നുവോ അതാണ്‌ സത്യം അതുതന്നെയാണ്‌ ദൃക്ക്‌. എപ്പോഴെങ്കിലും 
ഒരു വസ്തു പ്രകാശിക്കാന്‍ മറ്റൊന്നിനെ ആശ്രയിക്കുന്നുവെന്നുവന്നാല്‍ അത്‌ 
ദൃശ്യം. ലോകത്തുള്ള ശരീരങ്ങള്‍ക്ക്‌ പ്രകാശിക്കാന്‍ സൂര്യചന്ദ്രാദി തേജസ്സു 
കളാവശ്യമാണ്‌. അവിടെ ശരീരങ്ങള്‍ ദൃശ്യങ്ങള്‍, സൂര്യചന്ദ്രാദി ദൃക്ക്‌. ഇനിയും 
അവയെ കാണുന്നവരുടെ കണ്ണാണ്‌ സൂര്യചന്ദ്രാദിയെ പ്രകാശിപ്പിക്കുന്നത്‌. 
ആ ഘട്ടത്തിലെത്തുമ്പോള്‍ സൂര്യചന്ദ്രാദി ദൃശ്യം, കാണുന്നവരുടെ കണ്ണ്‌ 
ദൃക്ക്‌. ഈ കണ്ണിനെ പ്രകാശിപ്പിക്കുന്നതോ മനസ്‌. അപ്പോള്‍ കണ്ണ്‌ ദൃശ്യം 
മനസ്‌ ദൃക്ക്‌. ഇന്ദ്രിയങ്ങളുടെയെല്ലാം ദൃക്കാണ്‌ മനസ്‌. മനസിനെ പ്രകാശി 
പ്പിക്കുന്നതോ ബുദ്ധി. മനസെന്ന ദൃശ്യത്തിന്റെ ദൃക്കാണ്‌ ബുദ്ധി. ബുദ്ധിക്കാ 
രാണ്‌ പ്രകാശമരുളുന്നത്‌. ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്‌ അഹംതത്വമാണ്‌. 
ബുദ്ധി ദൃശ്യം അഹംതത്വം ദൃക്ക്‌. ഈ അഹംതത്ത്വത്തെ പ്രകാശിപ്പിക്കുന്ന 
താണ്‌ ബ്രഹ്മം. അഹംതത്ത്വം ദൃശ്യം ബ്രഹ്മം ദൃക്ക്‌. ഇനി ബ്രഹ്മത്തെ പ്രകാ 
ശിപ്പിക്കുന്നതായി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അത്‌ സ്വയം പ്രകാശരു 
പമായി സമ്പൂര്‍ണമായി വിലസുന്നു. ആ പരതത്ത്വം അങ്ങനെ സദാ വിള 
ങ്ങിനില്‍ക്കുന്നതുകൊണ്ടാണ്‌ അഹംതത്ത്വം മുതല്‍ ഇങ്ങോട്ടുള്ള ദൃക്ക്ദൃശ്യ 
പരമ്പരയ്ക്ക്‌ പ്രകാശിക്കാന്‍ അവസരം കിട്ടുന്നതുതന്നെ. അവസാന ദൃശ്യ 


154 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


മായ അഹംതത്ത്വവും രഹ്മത്തില്‍ ഏകീഭവിച്ച്‌ വസ്തു സ്വയം 
സമ്പൂര്‍ണമായി വിളങ്ങുന്ന ഘട്ടത്തെ ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ 
ചിത്രീകരിച്ചിരിക്കുന്നതു നോക്കുക: 


അണുവറിവില്‍ മഹിമാവിലംഗമില്ലാ- 

തണയു മഖണ്ഡവുമന്നു പുര്‍ണ്ണമാകും; 

അനുഭവിയാതറിവീലഖണ്ധമാം ചിദ്‌-- 

ഘനമിതു മതനഘനാമ്യതാബ്ധിയാകും. ആത്മോ. ശ. 97 


അണുവായ, അല്പബോധമായ അഹംതത്ത്വം അംഗമില്ലാതെ തന്നില 
വശേഷിച്ച അല്പമായ ദൃശ്യാംശത്തെയും ഉപേക്ഷിച്ച്‌ അഖണ്ഡബ്രഹ്മത്തില്‍ 
ലയിക്കും. അഖണ്ഡ വസ്തു അവിടെ പൂര്‍ണമായി വിളങ്ങും. അനുഭവിക്കാതെ 
ഇതറിയാന്‍ പറ്റില്ല. ഇത്‌ അഖണ്ഡവും അലയറ്റതുമായ ഒരു ഘനീഭൂതബോ 
ധാനന്ദസമുദ്രമാണ്‌. ഈ ബോധാനന്ദ സമുദ്രസ്ഥിതിയിലെ അനുഭവ രഹ 
സ്യമാണ്‌ ഗുരുദേവന്‍ ഒന്‍പതാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. ഇക്കാര്യം 
തന്നെ “കണ്ണെന്നപോലറിവുകാണുകയില്ല താനേ” എന്ന ഒറ്റവരിയില്‍ അദൈ 
തദീപികയിലും ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. 


ഭാനവും അധ്യാസവും 


ഭാനാനുഭവുമെല്ലാം ദൃക്‌ ദൃശ്യ സമ്മിളിതമാണെന്നു കണ്ടുവല്ലോ. 
ദൃക്ചേതനനും ദൃശ്യം ജഡവും. അപ്പോള്‍ ചേതനജഡസമ്മേളനമാണ്‌ 
പ്രപഞ്ചം. ചേതന ജഡങ്ങള്‍ക്ക്‌ അന്യോന്യം വേര്‍പെടാന്‍ കഴിയുമെന്നും 
കണ്ടു. അങ്ങനെ വേര്‍പിരിയുന്ന ശുദ്ധ ചേതനവസ്തുവാണ്‌ സത്യം. വേര്‍പി 
രിയുന്ന ജഡം അസത്യവും. എന്തായാലും ഇവ കൂടിക്കലരുമ്പോള്‍ ഒന്നിന്റെ 
ഗുണങ്ങള്‍ മറ്റൊന്നിനും പകര്‍ന്നുകിട്ടുന്നതുപോലെ തോന്നും. അങ്ങനെ 
യാണ്‌ ചേതനന്റേതായ ഉണ്മ ജഡത്തിനും ജഡത്തിന്റേതായ ജനനമരണ 
പരിണാമങ്ങള്‍ ചേതനനും പകര്‍ന്നു കിട്ടിയിരിക്കുന്നതുപോലെ പ്രപഞ്ചാ 
നുഭവങ്ങളില്‍ കാണപ്പെടുന്നത്‌. ഇങ്ങനെ ചേതനജഡങ്ങള്‍ അവയുടെ ഗുണ 
ങ്ങളെ അന്യോന്യം പകരുന്നതാണ്‌ അധ്യാസം. വേര്‍പെടാന്‍ കഴിവുള്ള രണ്ടു 
വസ്തുക്കള്‍ ഒരുമിക്കുമ്പോള്‍ ഒന്നിന്റെ ഗുണം മറ്റേതിന്‌ അനുഭവമായിത്തീ 
രുന്നതുപോലെ കാണപ്പെടുന്നതാണ്‌ അധ്യാസം. ഇങ്ങനെ അധ്യാസത്തോടു 
കൂടിയ ചേതന ജഡങ്ങളുടെ കൂടിക്കലര്‍പ്പാണ്‌ ഭാനാനുഭവങ്ങളെല്ലാം. അധ്യാ 
സത്തോടുകൂടിയതെല്ലാം മാറിപ്പോകുന്ന അല്പാനുഭവങ്ങളാണ്‌. പരമസത്യം 
അധ്യാസവിമുക്തമാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ ഭാനദര്‍ശനത്തിലെ 
പത്താം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. പതിവുപോലെ നിഷ്കളങ്കമായ അദ്വൈ 
തസത്യത്തെ തുറന്നുകാട്ടിത്തരുകയാണ്‌ ഈ ഉപസംഹാരശ്ലോകത്തില്‍: 


10. യദ്‌ ഭാസ്യതേ തദധ്യസ്ത- 
മനധ്യസ്തം ന ഭാസ്യതേ 
യദധ്യസ്തം തദസദ- 
പ്യനധ്യസ്തം സദേവ തത്‌. 


ദര്‍ശനമാല 155 


യദ്‌ ഭാസ്യതേ - യാതൊന്ന്‌ മറ്റൊന്നിനാല്‍ പ്രകാശിക്കപ്പെടുന്നുവോ; തത്‌ 
അധ്യസ്തം - അത്‌ കുടിക്കലര്‍പ്പുള്ളതായിരിക്കും; അനധ്യസ്തം - കൂടിക്ക 
ലര്‍പ്പില്ലാത്തത്‌; ന ഭാസ്യതേ - മറ്റൊന്നിനാല്‍ പ്രകാശിക്കപ്പെടുന്നതല്ല; യത്‌ 
അധ്യസ്തം - യാതൊന്നാണോ കൂടിക്കലര്‍പ്പുള്ളത്‌; തത്‌ അസത്‌ - അത്‌ 
ഇല്ലാത്തതാണ്‌; അപിയദ്‌ അനധ്യസ്തം - പിന്നെ യാതൊന്നാണോ കുടിക്ക 
ലര്‍പ്പില്ലാത്തത്‌; തദ്‌ ഏവ സത്‌ - അതു മാത്രമാണ്‌ ഉള്ളത്‌. 
മറ്റൊന്നിനാല്‍ പ്രകാശിക്കപ്പെടുന്നതൊക്കെ കൂടിക്കലര്‍പ്പുള്ളതായി 
രിക്കും. കൂടിക്കലരാത്തത്‌ മറ്റൊന്നിനാല്‍ പ്രകാശിക്കപ്പെടുന്നതായിരിക്കയില്ല. 
കുടിക്കലര്‍പ്പുള്ളതൊക്കെ അസത്യമാണ്‌. യാതൊന്നാണോ കൂടിക്കലരാതെ 
ശുദ്ധമായി വര്‍ത്തിക്കുന്നത്‌ അതുമാത്രമാണ്‌ സത്യം. 


അധ്യാസരഹസ്യം 


ദൃക്കും ദൃശ്യവും ഇടകലര്‍ന്ന്‌ വസിക്കുമ്പോഴാണ്‌ പ്രപഞ്ചചിത്രം 
ആവിര്‍ഭവിക്കുന്നത്‌. ഇവിടെ ദൃക്ക്‌ ദൃശ്യത്തെയും ദൃശ്യം ദൃക്കിനെയും പ്രകാ 
ശിപ്പിക്കുന്നതായിട്ടാണ്‌ തോന്നല്‍. ഈ കൂടിക്കലര്‍പ്പില്‍ ദൃശ്യം അതിന്റേതായ 
ചില ധര്‍മങ്ങള്‍ ദൃക്കിനും ദൃക്ക്‌ അതിന്റേതായ ചില ധര്‍മങ്ങള്‍ ദൃശ്യത്തിനും 
പരസ്പരം പകരുന്നതുപോലെ തോന്നുന്നു. ഇതിനെയാണ്‌ വേദാന്തി 
അധ്യാസം എന്നു പറയുന്നത്‌. ലൈറ്റും ഫിലിമും ഇടകലര്‍ന്നുളവാകുന്ന 
സിനിമാ ചിത്രത്തോട്‌ ഉപമിക്കാം. അധ്യാസ്പ്രക്രിയകൊണ്ട്‌ ഉളവാകുന്ന ഈ 
പ്രപഞ്ച ചിത്രത്തെ. സിനിമാ ചിത്രത്തിന്‌ ഉപയോഗിക്കുന്ന ഫിലിമും ജഡവും 
സ്വയം പ്രകാശിപ്പിക്കാന്‍ കഴിവില്ലാത്തതുമാണ്‌. അതു ശുദ്ധമായ ലൈറ്റുമായി 
കൂടിക്കലരുന്നു. ലൈറ്റ്‌ അതിന്റെ പ്രകാശവും ചൈതന്യവും ഫിലിമിലേയ്ക്ക്‌ 
പകരുന്നു. ഫിലിം അതിന്റെ വര്‍ണങ്ങളും വികാരങ്ങളും ലൈറ്റിലേയ്ക്കും 
പകരുന്നു. രണ്ടും കൂടിക്കലര്‍ന്ന്‌ സ്ക്രീനില്‍ എത്തുമ്പോള്‍ സിനിമാ ചിത്രം 
ആവിര്‍ഭവിക്കുകയും ചെയ്യുന്നു. അധ്യാസം എന്നതിന്‌ ഒന്നിനില്ലാത്ത ധര്‍മ 
ങ്ങള്‍ അതിലാരോപിക്കുകയെന്നാണര്‍ഥം. സിനിമാ ചിത്രത്തില്‍ ഫിലിമിലി 
ല്ലാത്ത പ്രകാശവും ചൈതന്യവും ലൈറ്റ്‌ അതിലധ്യസിക്കുന്നു. അതുപോലെ 
ലൈറ്റിനില്ലാത്ത വര്‍ണങ്ങളും വികാരങ്ങളും ഫിലിം അതിലും അധ്യസി 
ക്കുന്നു. ഇങ്ങനെ പരസ്പരം അധ്യസിച്ചുണ്ടാകുന്ന എല്ലാ ചിത്രങ്ങളും അസ 
ത്യമാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. ഈ കൂടിക്കലര്‍പ്പ്‌ അവസാനിപ്പിച്ച്‌ ലൈറ്റും 
ഫിലിമും വേര്‍തിരിയുന്ന നിമിഷത്തില്‍ ഫിലിം നിര്‍ജീവമായ ശുന്യവസ്തു 
വായി തീരുമെന്നും ലൈറ്റ്‌ സ്വയം പ്രകാശിച്ച നിര്‍വികാരവും അദ്വയവു 
മായി പണ്ടേപ്പോലെ അവശേഷിക്കുമെന്നും ആര്‍ക്കാണറിഞ്ഞുകൂടാത്തത്‌. 
സിനിമാ ചിത്രങ്ങളും അതോടെ അവസാനിക്കും. പ്രപഞ്ച ചിത്രത്തിന്റേയും 
കഥ ഇതുതന്നെ. സിനിമയിലെ ലൈറ്റും ഫിലിമും എന്നപോലെ പ്രപഞ്ചാനു 
ഭൂതിയിലെ ദൃക്കും ദൃശ്യവും പരസ്പരവിരുദ്ധങ്ങളായ പദാര്‍ഥങ്ങളാണ്‌. ഒന്ന്‌ 
സ്ഥിരവും മറ്റൊന്ന്‌ അസ്ഥിരവും. ഒന്ന്‌ വെളിച്ചവും മറ്റൊന്നിരുട്ടും. ബോധ 
സത്തയായ ദൃക്കില്‍ ജനന മരണാദി വികാരങ്ങളും ജഡത്വവും ദൃശ്യങ്ങള്‍ 
അധ്യസിക്കുന്നവയാണ്‌. എന്നുപറഞ്ഞാല്‍ ദൃശ്യങ്ങളുമായുള്ള സമ്പര്‍ക്കം 


156 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


കൊണ്ട്‌ വെറുതെ ഉണ്ടെന്ന്‌ തോന്നിക്കുന്നവയാണെന്നര്‍ഥം. അതുപോലെ 
ശുദ്ധശൂന്യങ്ങളായ ദൃശ്യങ്ങള്‍ക്ക്‌ പ്രകാശവും ചൈതന്യവും ആനന്ദവു 
മൊക്കെ ദൃക്കിന്റെ സമ്പര്‍ക്കംകൊണ്ട്‌ വെറുതെ ഉണ്ടെന്നു തോന്നുന്നവയാ 
ണ്‌. ഈ മിഥ്യാശ്രമത്തില്‍പെട്ടാണ്‌ സകല പ്രപഞ്ചവും ഉഴലുന്നത്‌. ശ്രീ 
ശങ്കരഭഗവത്പാദര്‍ ബ്രഹ്മസൂത്ര ഭാഷ്യം തുടങ്ങുന്നതുതന്നെ ഈ അധ്യാസ 
പ്രക്രിയ വിവരിച്ചുകൊണ്ടാണ്‌. അതുകൊണ്ട്‌ ശരിയായ സത്യാന്വേഷി പ്രപ 
ഞ്ചത്തിലെ മിഥ്യാശ്രമങ്ങളില്‍ സത്യബുദ്ധിവെടിഞ്ഞ്‌ ഫിലിമില്‍നിന്നും 
ലൈറ്റിനെ വേര്‍പെടുത്തുന്നതുപോലെ സകല ദൃശ്യങ്ങളില്‍നിന്നും നിത്യ 
ശുദ്ധവും ആനന്ദസ്വരൂപവുമായ ദൃക്കിനെ വേര്‍പെടുത്തണം. അപ്പോള്‍ 
മാത്രമേ സത്യമേത്‌ അസത്യമേത്‌ എന്ന്‌ തെളിയൂ. ദൃക്കും ദൃശ്യവും പര 
സ്പരം അധ്യസിച്ചു കാട്ടിത്തന്നുകൊണ്ടിരുന്ന പ്രപഞ്ചദൃശ്യം മുഴുവന്‍ 
അതോടെ ഇല്ലാത്തതാണെന്ന്‌ തെളിയും. ദൃക്കില്‍നിന്നും വേര്‍പിരിയുന്ന 
ദൃശ്യവും എങ്ങോപോയി മറയും. ദൃക്കു മാത്രം സ്വയം പ്രകാശിച്ചു വിള 
ങ്ങുന്ന സത്യവസ്തുവായി അവശേഷിക്കും. കൂടിക്കലര്‍പ്പില്ലാതെ യാതൊന്നു 
പ്രകാശിക്കുമോ അതാണ്‌ സത്യം. കൂടിക്കലര്‍ന്നുള്ള പ്രകാശിക്കലൊക്കെ 
അസത്യം. ഇവിടെ കൂടിക്കലര്‍ന്നുള്ള ദൃക്കിന്റെ പ്രകാശിക്കലും അസത്യമാ 
ണെന്നോര്‍ക്കണം. കൂടിക്കലര്‍പ്പു വിട്ടാല്‍ ജഡം പിന്നെ പ്രകാശിക്കുന്നതേ 
യില്ല. അതുകൊണ്ടാണ്‌ ജഡദൃശ്യം മിഥ്യയാണെന്നു പറയുന്നത്‌. കൂടിക്ക 
ലര്‍പ്പ്‌ വിടുമ്പോഴാണ്‌ ദൃക്കിന്റെ രൂപം പൂര്‍ണമായി പ്രകാശിക്കുന്നത്‌. അതു 
കൊണ്ടാണതു സത്യമായത്‌. സാക്ഷാത്കരിച്ചുറപ്പിച്ചിട്ടുള്ള അത്ഭുതകരമായ 
ഈ കണ്ടുപിടിത്തമാണ്‌ ഗുരുദേവന്‍ ഭാനദര്‍ശനം ഉപസംഹരിച്ചുകൊണ്ട്‌ 
പത്താം ശ്ലോകത്തില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ഭാനദര്‍ശനം കഴിഞ്ഞു. 


6. കര്‍മദര്‍ശനം 


കര്‍മസ്വരൂപം 


എന്താണ്‌ കര്‍മം? കര്‍മസ്വരൂപം സൂക്ഷ്മമായി മനസിലാക്കേണ്ടതുണ്ട്‌. 
ചലനമാണ്‌ കര്‍മസ്വരുപം. പുറത്തോ അകത്തോ എവിടെയൊക്കെ ചലനം 
അനുഭവപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ കര്‍മമുണ്ടെന്നര്‍ഥം. ഒരു മോട്ടോര്‍ 
കാര്‍ ശീ്രഗതിയില്‍ നമ്മുടെ മുന്‍പില്‍ക്കൂടി കടന്നുപോകുന്നുവെന്നിരിക്ക 
ട്ടെ. നോക്കിനില്‍ക്കുമ്പോള്‍ പുറമെയുള്ള ചലനം മാത്രമേ കാണുന്നുള്ളു. 
കര്‍മമെന്ന്‌ കേട്ടാല്‍ പലരും പുറമെയുള്ള ചലനമെന്നുമാത്രമേ ധരിക്കാറുള്ളു. 
വാസ്തവത്തില്‍ മോട്ടോര്‍ കാറിന്റെ പുറമേയുള്ള ചലനം അകത്തുള്ള 
യന്ത്രസാമഗ്രിയിലെ സൂക്ഷ്മഘടകങ്ങളുടെ സ്പന്ദനത്തിന്റെ ഫലമാണ്‌. 
സ്പന്ദനം ആണ്‌ കര്‍മത്തിന്റെ സുക്ഷ്മരൂപം. പുറമെ കാണപ്പെടുന്ന കര്‍മം 
എത്ര മഹത്തായാലും അവയെല്ലാം അതിസൂക്ഷ്മങ്ങളായ സ്പന്ദനങ്ങളുടെ 
ആകെത്തുകയാകാനെപറ്റു. ആഴിയുടെ അത്ഭുതതാണ്ഡവവും കൊടുങ്കാറ്റിലെ 


ദര്‍ശനമാല 157 


കോളിളക്കവും കാര്‍മേഘത്തിന്റെ ഗര്‍ജനവും എല്ലാം സ്പന്ദനങ്ങളുടെ 
സമൂഹം തന്നെ. പ്രപഞ്ചം മുഴുവന്‍ സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന 
കാര്യം ഇന്ന്‌ ഭതികശാസ്ത്രത്തിന്‌ സംശയരഹിതമായി തെളിഞ്ഞിട്ടുണ്ട്‌. 
നമ്മുടെ കണ്ണുകള്‍ക്ക്‌ നിശ്ചലമായി തോന്നുന്നു ജഡപദാര്‍ഥങ്ങളില്‍പ്പോലും 
എല്ലാ പരമാണുക്കളും അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നവയാണ്‌. പ്രപഞ്ചം 
മുഴുവനും ഒന്നായി ഭാവനാതീതമാംവണ്ണം ശീരഘഗതിയില്‍ എങ്ങോട്ടോ 
പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്‌. അതായത്‌ പ്രപഞ്ചം മുഴുവന്‍ കര്‍മനിബദ്ധ 
മാണെന്നുള്ളതാണ്‌ വസ്തുത. കുറേക്കൂടി സൂക്ഷ്മമായി പറഞ്ഞാല്‍ കര്‍മ 
ത്തില്‍ രൂപംകൊണ്ടതാണ്‌ പ്രപഞ്ചം; അല്ല കര്‍മം തന്നെയാണ്‌ പ്രപഞ്ചം. 
അറിയപ്പെടുന്ന പ്രപഞ്ചത്തില്‍ സ്ഥൂലമോ സൂക്ഷ്മമോ ആയ ഏതു പ്രതിഭാ 
സവും ഒരു പരമാണുപോലും സദാ സ്പന്ദനത്തില്‍പെട്ടുഴലാത്തതായില്ല. 
ഈ ചലന പ്രക്രിയയുടെ ഉള്ളുകള്ളി അറിഞ്ഞാല്‍ പ്രപഞ്ചരഹസ്യം അതോടെ 
പുറത്താകും. 


കര്‍മതത്വങ്ങള്‍ 


ചലനസ്വരുപമായ കര്‍മത്തെ വിശകലനം ചെയ്താല്‍ മൂന്നു തത്ത്വങ്ങള്‍ 
തെളിഞ്ഞുകാണാറാകും. എല്ലാ ചലനങ്ങളും ചലിക്കാത്ത ഒരടിത്തറയുടെ 
പശ്ചാത്തലത്തിലേ സംഭവിക്കൂ. ചലനത്തിന്‌ അവശ്യം ഉണ്ടായിരിക്കേണ്ട ചല 
നരഹിതമായ പശ്ചാത്തലത്തെയാണ്‌ വേദശാസ്ത്രം കര്‍മാധിഷ്ഠാനം എന്നു 
പറയുന്നത്‌. പ്രപഞ്ചകര്‍മത്തിന്റെ മുഴുവന്‍ അധിഷ്ഠാനമാണ്‌ ബ്രഹ്മം. ചലി 
ക്കുന്നത്‌ ഒരിടത്തുനിന്നിട്ടുവേണ്ടേ ചലിക്കാന്‍? കാണപ്പെടുന്ന പ്രപഞ്ച 
ചലനങ്ങള്‍ക്കെല്ലാം ആപേക്ഷികങ്ങളായ അചഞ്ചല പശ്ചാത്തലങ്ങള്‍ നാം 
കാണുന്നുണ്ട്‌. മനുഷ്യന്‍ ചലിക്കുന്നുവെങ്കില്‍ ആപേക്ഷികമായി അചഞ്ചല 
മായ ഭൂമിയില്‍നിന്നുകൊണ്ടാണ്‌ ചലിക്കുന്നത്‌. ഇതുപോല മറ്റെല്ലാം. എന്നാല്‍ 
പ്രപഞ്ചഘടകങ്ങളെല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്‌. അപ്പോള്‍ 
അവയ്ക്കു നിന്നുചലിക്കാന്‍ തികച്ചും ചലനരഹിതമായ ഒരധിഷ്ഠാനം 
കൂടിയേ തീരു. ആ അധിഷ്ഠാനം ഒരിക്കലും ചലനമുള്ളതാകാന്‍ പറ്റില്ല. 
അതും ചലിക്കുന്നതാണെന്നുവന്നാല്‍ അതു നിന്നു ചലിക്കുന്ന അധിഷ്ഠാനം 
ഏതെന്നു വീണ്ടും അന്വേഷിക്കേണ്ടിവരും. പ്രപഞ്ചത്തിന്റെ മുഴുവന്‍ നിശ്ച 
ലമായ ഈ അടിത്തറയെ നമുക്കു സത്യമെന്നു വിളിക്കാം. അതു തന്നെ 
യാണ്‌ നിശ്ചലനിര്‍വികാര ബ്രഹ്മമെന്നു വേദാന്തം വിവരിക്കുന്നത്‌. ഈ അധി 
ഷ്ഠാനം തന്നെയാണ്‌ കര്‍മഗ്രപഞ്ചത്തിന്റെ ആത്മാവ്‌. ഈ അടിത്തറയില്ലെ 
ങ്കില്‍ പ്രപഞ്ചത്തിന്‌ പൊന്തിവന്ന്‌ നില്‍ക്കാനോ ചലിക്കാനോ സാധ്യമാവില്ല. 
നിശ്ചലമായ ഈ അധിഷ്ഠാനമാണ്‌ കര്‍മചലനങ്ങളിലന്തര്‍ഭവിക്കുന്ന 
ഒന്നാമത്തെ തത്ത്വം. ഈ ആത്മതത്ത്വം വെളിപ്പെട്ടുകിട്ടിയാല്‍ ചലനമെല്ലാം 
ആരംഭിക്കുന്നതുപോലും അവിടെ നിന്നാണെന്നു ധരിക്കാന്‍ പ്രയാസമില്ല. 
നിന്നുചലിക്കാനുള്ള അടിത്തറയിലല്ലേ ചലനത്തിനാരംഭിക്കാന്‍ പറ്റൂ. പ്രപ 
ഞ്ചത്തിന്റെ മുഴുവന്‍ നിശ്ചലമായ അടിത്തറയില്‍ എങ്ങനെ ചലനം തുടങ്ങി 
എന്നതാണ്‌ ഇനിയത്തെ ചിന്താവിഷയം. ഇതും സ്പഷ്ടമാണ്‌. ചലനങ്ങ 


158 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്ണവഖ്യാഖ്യൊനം - ഭാഗം Il 


ളെല്ലാം ശക്തിയുടെ പ്രകടനങ്ങളാണ്‌. പ്രത്യേകം പ്രത്യേകം ്രപഞ്ചഘടക 
ങ്ങളില്‍ കാണുന്ന ചലനങ്ങള്‍പോലും അങ്ങനെയാണ്‌. മനുഷ്യരും പക്ഷി 
കളും മൃഗങ്ങളും എന്നുവേണ്ട എല്ലാ പ്രപഞ്ചഘടകങ്ങളും ചലിക്കുന്നത്‌ ഒരു 
തരം ശക്തിപ്രകടനമാണ്‌. അപ്പോള്‍ പ്രപഞ്ചഘടകങ്ങളുടെയെല്ലാം നിശ്ചല 
മായ അടിത്തറയില്‍ പൊന്തുന്ന ശക്തിയാണ്‌ ചലനരുപത്തില്‍ പ്രത്യക്ഷപ്പെ 
ടുന്നതെന്നു തീര്‍ച്ച. ഈ ശക്തിയെയത്രേ വേദാന്തശാസ്ത്രം മായയെന്നു 
വിളിക്കുന്നത്‌. “മായാദര്‍ശന'ത്തില്‍ ശക്തിസ്വരൂപമെന്തെന്ന്‌ നാം വ്യക്തമായി 
കണ്ടുവല്ലോ. കര്‍മചലനങ്ങള്‍ ഉള്‍ക്കൊള്ളുന്ന രണ്ടാമത്തെ തത്ത്വമാണ്‌ 
ശക്തി. ചിന്തിക്കുന്ന ഒരാള്‍ക്ക്‌ ആശ്ചര്യകരമായ മറ്റൊരു കര്‍മതത്ത്വംകൂടി 
വെളിപ്പെടും. അടിത്തറയില്‍ പൊന്തിയ ശക്തിയാണ്‌ ചലനങ്ങളെ ഉളവാക്കി 
യത്‌. ഈ ശക്തിചലനം തന്നെയാണ്‌ പിന്നീട്‌ ചലിക്കുന്ന പദാര്‍ഥങ്ങള്‍ക്ക്‌ 
രൂപം കൊടുക്കുന്നത്‌. അടിത്തറയില്ലാതെ ശക്തിയില്ല. ശക്തിയില്ലാതെ ചല 
നമില്ല. ചലനമില്ലാതെ വിവിധ പദാര്‍ഥങ്ങളുടെ ആവിര്‍ഭാവവുമില്ല. ചലനാ 
ത്മികയായ ശക്തി ഒരടിത്തറയില്‍നിന്നും പൊന്തുന്നുവെന്നുവെന്നാല്‍ ആ 
അടിത്തറ ചേതനമായ ബോധസത്തയായിരിക്കുമെന്നും തെളിയുന്നു. ഒരു 
ചേതനന്റെ പ്രകടനമായിട്ടല്ലാതെ ശക്തി ആവിര്‍ഭവിക്കുകയില്ല. ജഡപദാര്‍ഥ 
ങ്ങളിലും പല ശക്തികളും കാണുന്നുണ്ടല്ലോയെന്നു ചിലര്‍ ശങ്കിച്ചേയ്ക്കാം. 
ശക്തിസ്പന്ദനമാണ്‌ ജഡരുപങ്ങളായിക്കാണപ്പെടുന്നതെന്ന്‌ ഇന്നെല്ലാവര്‍ക്കും 
തെളിഞ്ഞിട്ടുണ്ടല്ലോ. ആ ശക്തിയുടെ ഉറവിടമാണ്‌ നാം അന്വേഷിക്കുന്നത്‌. 
അതൊരു ജഡമാകാന്‍ പറ്റില്ല. ശക്തിയുടെ സൃഷ്ടിയായിക്കാണപ്പെടുന്ന 
ജഡം എങ്ങനെ ശക്തിക്കുറവിടമാകും. അതുകൊണ്ട്‌ കാണപ്പെടുന്ന എല്ലാ 
ജഡപദാര്‍ഥങ്ങളും ഒരനന്തചേതനയുടെ ശക്തിപ്രകടനങ്ങളാണ്‌ ഇവിടെ കര്‍മ 
നിബദ്ധമായ പ്രപഞ്ചത്തിന്റെ രഹസ്യം നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. നിശ്ച 
ലമായ ഒരു ചേതനസത്തയില്‍ നിന്നും ശക്തിചലനങ്ങള്‍ പൊന്തിവന്ന്‌ രൂപം 
കൊടുത്തു നിറുത്തിയിരിക്കുന്നവയാണ്‌ എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും. ഭാരതീ 
യരായ സത്ൃദര്‍ശികള്‍ അന്തര്‍മ്മുഖരായി മനസിനെയും പ്രാണനെയും നിയ 
ന്ത്രിച്ച്‌ കര്‍മചലനങ്ങളെ ശമിപ്പിച്ച്‌ സാക്ഷാത്കരിച്ചിട്ടുള്ളതാണീ പ്രപഞ്ചര 
ഹസ്യം. അപ്പോള്‍ കര്‍മചലനത്തില്‍ അന്തര്‍ഭവിക്കുന്ന മൂന്നാമത്തെ തത്വ 
മാണ്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍. ശ്രീനാരായണഗുരുദേവന്‍ പരീക്ഷണങ്ങളില്‍ക്കൂടി 
ആവര്‍ത്തിച്ചറിഞ്ഞിട്ടുളള ഈ കര്‍മതത്വങ്ങളെയാണ്‌ കര്‍മദര്‍ശനത്തിലെ 
ഒന്നാം പദ്യത്തില്‍തന്നെ വേര്‍തിരിച്ചു കാട്ടിത്തരാന്‍ ശ്രമിക്കുന്നത്‌. 


2 ആത്മൈവ മായയാ കര്‍മ്മ 
കരോതി ബഹുരുപധ്യക് 
അസങ്ഗഃ സ്വപ്രകാശോ/പി 
നിദ്രായാമിവ തൈജസഃ. 
അസംഗഃ - ഒന്നിനോടും ബന്ധപ്പെടാതെ നിര്‍വികാരനായി വര്‍ത്തിക്കു 


ന്നവനും; സ്വപ്രകാശഃ അപി - സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനും 
ആണെങ്കിലും; ആത്മാ ഏവ - ആത്മാവുതന്നെയാണ്‌; നിദ്രയാം തൈജസ 


ദര്‍ശനമാല 159 


ഇവ - നിദ്രയില്‍ തൈജസനെന്നപോലെ; ബഹുരൂപധ്യക്‌ - വിവിധ പ്രപഞ്ച 

ഘടകങ്ങളായി രൂപംകൊണ്ട്‌; മായയാ - ശക്തിയെ ആശ്രയിച്ച്‌; കര്‍മ കരോതി 

- കര്‍മം ചെയ്തുകൊണ്ടിരിക്കുന്നത്‌. 

ആത്മാവ്‌ നേരിട്ട്‌ ഒന്നിനോടും ബന്ധിക്കാതെ നില്ക്കുന്ന നിര്‍വികാര 

വസ്തുവാണ്‌. അത്‌ സ്വാനുഭവത്തോടെ സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു. 
എങ്കിലും ആ ആത്മാവു തന്നെയാണ്‌ സ്വപ്നത്തിലെ തൈജസനെപ്പോലെ 
വിവിധ പ്രപഞ്ചഘടകങ്ങളുടെ രൂപം ധരിച്ച്‌ ശക്തിയെ ആശ്രയിച്ച്‌ കര്‍മം 
ചെയ്തുകൊണ്ടിരിക്കുന്നത്‌. 


ആത്മാവ്‌ അസംഗനും സ്വപ്രകാശനുമാണ്‌ 


അസംഗനും സ്വപ്രകാശനുമാണ്‌ ആത്മാവ്‌ എന്നുള്ളതുകൊണ്ട്‌ കര്‍മ 
ത്തിന്റെ നിശ്ചലമായ അധിഷ്ഠാനതത്ത്വത്തെയാണ്‌ ഗുരുദേവന്‍ വെളിപ്പെടു 
ത്തിയിരിക്കുന്നത്‌. നിശ്ചലമായ ഈ അധിഷ്ഠാനത്തില്‍ നിന്നും ശക്തി 
സ്പന്ദിച്ചുയര്‍ന്ന്‌ ്രപഞ്ചഘടകങ്ങളെ ഉളവാക്കുന്നു. ഈ അധിഷ്ഠാന 
ത്തില്‍തന്നെ അവയെ നിലനിര്‍ത്തുന്നു. ഈ അധിഷ്ഠാനത്തില്‍തന്നെ 
അവയെ തിരിച്ചു ലയിപ്പിക്കുന്നു. ശക്തി വീണ്ടും ചലനരൂപിണിയായി പൊന്തി 
വരുന്നു; നിലനില്‍ക്കുന്നു; ലയിക്കുന്നു. ശക്തി ചലിച്ച്‌ വിവിധ ദൃശ്യങ്ങളായി 
പ്രകാശിക്കുന്നതാണ്‌ കര്‍മം. ഭഗവാന്‍ ഗീത എട്ടാം അധ്യായത്തില്‍ കര്‍മത്തെ 
നിര്‍വചിക്കുന്നതിങ്ങനെയാണ്‌: “ഭൂതഭാവോത്ഭവകരോ വിസര്‍ഗ്ഗഃ 
കര്‍മ്മസംജ്ഞിതടഭ്‌ പ്രപഞ്ചഘടകങ്ങളെ ഉണ്ടാക്കിക്കാണിച്ചുകൊണ്ടുള്ള 
ശക്തിയുടെ പുറപ്പാടാണ്‌ കര്‍മം. പ്രപഞ്ചത്തെയും ശക്തിയെയും മുഴുവന്‍ 
നമുക്ക്‌ കര്‍മം എന്ന ഒറ്റപ്പദംകൊണ്ട്‌ സമാഹരിക്കാം. കര്‍മമാണ്‌ പ്രപഞ്ച 
ത്തെയുണ്ടാക്കുന്നത്‌. കര്‍മമാണ്‌ പ്രപഞ്ചത്തെ നിലനിര്‍ത്തുന്നത്‌. കര്‍മമാണ്‌ 
പ്രപഞ്ചത്തെ ലയിപ്പിക്കുന്നത്‌. കര്‍മത്തിന്റെ മൂന്നു വശങ്ങളാണ്‌ സൃഷ്ടി 
സ്ഥിതി പ്രളയങ്ങള്‍. കര്‍മം ഈ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങള്‍ അനാദിയായി 
നടത്തിക്കൊണ്ടിരിക്കുന്നത്‌ അതിനധിഷ്ഠാനമായ നിശ്ചലതത്ത്വത്തിനുളളി 
ലാണ്‌. അനന്തമായ കര്‍മപ്രപഞ്ചത്തെ നിശ്വലവും നിര്‍വികാരവുമായ ഒരു 
വസ്തു താങ്ങി നില്ക്കുന്നുവെന്നുള്ളതാണ്‌ വേദാന്തത്തിന്റെ അത്ഭുതകര 
മായ കണ്ടുപിടിത്തം. ആ വസ്തുവും ചലിക്കുന്നതോ വികാരപ്പെടുന്നതോ 
ആണെന്നുവന്നാല്‍ ചലിച്ചു വികാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്‌ 
നിന്നുതിരിയാന്‍ ഇടമില്ലാതായിപ്പോകും. ആ വസ്തു സ്വയം പ്രകാശിക്കുന്ന 
തുമാണ്‌. സ്വയം പ്രകാശിക്കുന്നത്‌ എന്നു പറഞ്ഞാല്‍ മറ്റൊന്നിന്റെ സഹായം 
കൂടാതെ സ്വന്തം ഉണ്മ ബോധിക്കുന്നത്‌ എന്നര്‍ഥം. കര്‍മരൂപത്തിലുള്ള പ്രപ 
ഞ്ചഘടകങ്ങള്‍ നിന്നുതിരിയുന്ന അധിഷ്ഠാനം സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന 
നിത്യവസ്തുവായതുകൊണ്ടാണ്‌ അതിന്റെ പശ്ചാത്തലത്തില്‍ അവയ്ക്ക്‌ 
ഉള്ളവയായി പ്രകാശിക്കാന്‍ കഴിയുന്നത്‌. ആദ്യന്തരഹിതവും നിത്യനിരന്തര 
പരിണാമിയുമായിക്കാണപ്പെടുന്ന ഈ കര്‍മപ്രപഞ്ചത്തിന്റെ കര്‍മശുന്യമായ 
നിശ്ചലാധിഷ്ഠാനം കണ്ടെത്താത്തിടത്തോളം ഇവിടെ ആര്‍ക്കെന്തു സത്യ 
മാണ്‌ വെളിപ്പെടാന്‍ പോകുന്നത്‌. കര്‍മപ്രപഞ്ചം കാണുന്നിടത്തൊക്കെ ഈ 


160 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


അധിഷ്ഠാനത്തെയും കാണുന്നവനാണ്‌ സതൃദര്‍ശി. ഗീത പറയുന്നതു 
നോക്കുക: 


കര്‍മ്മണ്യ കര്‍മ്മ യഃ പശ്യേത്‌ 

അകര്‍മ്മണി ച കര്‍മ്മ യഃ 

സ ബുദ്ധിമാരി മനുഷ്യേഷു 

സ യുക്തഃ കൃത്സ്‌ നകര്‍മ്മക്യത്‌ ഭഗ. ഗ1 4-18 


ഈ ശ്ലോകത്തില്‍ “അകര്‍മ” എന്ന പദംകൊണ്ട്‌ കര്‍മത്തിന്റെ നിശ്ചലാ 
ധിഷ്ഠാനമായ ബ്രഹ്മത്തെയാണര്‍ഥമാക്കുന്നതെന്ന്‌ സ്പഷ്ടമാണല്ലോ. കര്‍മ 
ത്തില്‍ അകര്‍മത്തെ കാണണം. അകര്‍മത്തില്‍ കര്‍മത്തെയും. അവനാണ്‌ 
ബുദ്ധിമാന്‍. മനുഷ്യരില്‍വച്ച്‌ അവനാണ്‌ സത്യം കണ്ടവന്‍. അവന്‍ സര്‍വ 
കര്‍മങ്ങളുമനുഷ്ഠിക്കുന്ന മഹാനാണ്‌. കര്‍മാധിഷ്ഠാനം കര്‍മബാഹ്യമാണ്‌. 
അധിഷ്ഠാനമേതും അധിഷ്ഠേയബാഹ്യമായിരിക്കുമെന്നു പറയേണ്ടതില്ലല്ലോ. 
കാനല്‍ജലത്തിനധിഷ്ഠാനം മരുഭൂമിയാണ്‌. എന്നാല്‍ ജലമുണ്ടാക്കുന്ന 
യാതൊരു കേടുപാടും മരുഭൂമിയെ സ്പര്‍ശിക്കുന്നില്ലെന്നുള്ളത്‌ സ്പഷ്ടമാ 
ണല്ലോ. അതുപോലെ കര്‍മമുണ്ടാക്കുന്ന യാതൊരു കോലാഹലവും കര്‍മാ 
ധിഷ്ഠാനമായ ബ്രഹ്മത്തെ സ്പര്‍ശിക്കുന്നതേയില്ല. അതുകൊണ്ടാണ്‌ 
ആത്മാവ്‌ അസംഗനാണ്‌ എന്നു ഗുരുദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. അസം 
ഗന്‍ എന്നു വച്ചാല്‍ ഒന്നിനോടും ബന്ധപ്പെട്ടുഴലാതെ നില്‍ക്കുന്നവന്‍ 
എന്നര്‍ഥം. അസംഗനായ ഈ കര്‍മാധിഷ്ഠാനം സ്വപ്രകാശനുമാണ്‌. ഭാന 
ദര്‍ശനത്തിന്റെ ആരംഭം ഒന്നുകൂടി വായിച്ച്‌ ആത്മാവിന്റെ സ്വപ്രകാശത്വം 
നല്ലപോലെ ധരിക്കുക. അപ്പോള്‍ നാം മുന്‍പു വിവരിച്ച കര്‍മതത്വങ്ങളില്‍ 
ഒന്നാമത്തേതാണ്‌ അസംഗനും സ്വപ്രകാശനുമായ ആത്മാവ്‌. 


മായയും പ്രപഞ്ചദൃശ്യങ്ങളും 

മായയും പ്രപഞ്ചദൃശ്യങ്ങളുമാണ്‌ കര്‍മമുള്‍ക്കൊള്ളുന്ന രണ്ടും മൂന്നും 
തത്ത്വങ്ങള്‍. മായാദര്‍ശനവും അധ്യാരോപദര്‍ശനവും ഈ രണ്ടു തത്ത്വങ്ങ 
ളുടെ വിശദവിവരണങ്ങളാണ്‌. ശക്തിയും ശക്തികാര്യങ്ങളായ ദൃശ്യരുപങ്ങളും 
മാറിയാല്‍ അധിഷ്ഠാനം തെളിയും. അപ്പോള്‍ മാര്രമേ കര്‍മബന്ധ 
ത്തില്‍നിന്നും മോചനമുണ്ടാവു. അധിഷ്ഠാനത്തെ കണ്ടെത്തുന്നതുവരെ 
ഒരാള്‍ക്കു കര്‍മമണ്ഡലത്തില്‍ ഉഴലേണ്ടിവരും. ശ്ലോകത്തില്‍ “മായയാ” എന്ന 
ഭാഗംകൊണ്ട്‌ രണ്ടാമത്തെ കര്‍മതത്ത്വമായ ശക്തിയെയും “ബഹുരുപധ്യക്‌' 
എന്ന ഭാഗംകൊണ്ട്‌ മൂന്നാമത്തെ തത്ത്വമായ പ്രപഞ്ചദൃശ്യങ്ങളെയും വെളി 
പ്പെടുത്തിയിരിക്കുന്നു. 


തൈജസന്റെ സ്വപ്നസൃഷ്ടി 


സ്വപ്നസ്ഥാനത്തെ പ്രജ്ഞയാണ്‌ തൈജസനെന്ന്‌ നാം നേരത്തേ മായാ 
ദര്‍ശനത്തില്‍ ചര്‍ച്ചചെയ്തിട്ടുണ്ട്‌. തൈജസന്‍ നിദ്രാശക്തിയെ ആശ്രയിച്ച്‌ 
സ്വപ്നദൃശ്യങ്ങളെ ഉളവാക്കുന്നു. ചിലപ്പോള്‍ സ്വപ്നത്തില്‍ എന്തെന്തെല്ലാം 


ദര്‍ശനമാല 161 


അത്ഭുത ദൃശ്യങ്ങളാണനുഭവപ്പെടുന്നത്‌. ആകാശത്തിലേയ്ക്കു പറന്നുപോ 
യതായും സ്വന്തം ശിരസ്സു തന്നെ ഛേദിക്കപ്പെട്ടതായും ഒക്കെ സ്വപ്നത്തില്‍ 
അനുഭവിക്കാറുണ്ട്‌. എന്നാല്‍ ഉണര്‍ന്നു കഴിയുമ്പോഴാണ്‌ സ്വപ്നംകൊണ്ട്‌ 
തനിക്കൊരു വികാരവും സംഭവിച്ചിട്ടില്ലെന്നും താന്‍ പണ്ടത്തെ ആള്‍തന്നെ 
യാണെന്നും തൈജസന്‍ വെളിപ്പെട്ടുകിട്ടുന്നത്‌. അതുപോലെ ആത്മസത്യം 
കണ്ടുണര്‍ന്നവര്‍ക്ക്‌ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്‌ മുന്‍വിവരിച്ച കര്‍മരഹസ്യം. 
നിര്‍വികാരനും നിശ്ചലനുമായ ആത്മാവില്‍ തൈജസനില്‍ സ്വപ്നം പോലെ 
സംഭവിക്കുന്നതാണ്‌ എല്ലാ കര്‍മചലനങ്ങളും. ഒന്നാം പദ്യത്തിന്റെ അവസാന 
വരിയില്‍ ഗുരുദേവന്‍ ഈ ദൃഷ്ടാന്തമാണ്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


കര്‍മവ്യാപ്തി 


ശക്തിയുടെ സൂക്ഷ്മസ്പന്ദനം മുതല്‍ കര്‍മമാണെന്നു നാം കണ്ടു 
വല്ലോ. അങ്ങനെയാണെങ്കില്‍ കര്‍മത്തിന്റെ പ്രകടരൂപങ്ങള്‍ എന്തൊക്കെ 
യാണ്‌? കര്‍മത്തിന്റെ ആദ്യത്തെ പ്രകടരുപമാണ്‌ “അഹംബോധം” അഥവാ 
“ഞാന്‍” എന്ന അനുഭവം. കര്‍മത്തിന്റെ സ്പന്ദനഗതി വീണ്ടും ശക്തി പ്രാപി 
ക്കുന്നതോടെ സങ്കല്പങ്ങള്‍ രൂപംകൊള്ളുന്നു. സ്പന്ദനങ്ങള്‍ അങ്ങനെ കട്ടി 
കൂടിക്കൂടി ബാഹൃശരീരവും കര്‍മജ്ഞാനേന്ദ്രിയങ്ങളും രൂപംകൊള്ളുന്നു. 
കര്‍മത്തിന്റെ മുന്നാം ഘട്ടമാണ്‌ കര്‍മജ്ഞാന്നന്ദ്രിയങ്ങളില്‍ക്കൂടിയുള്ള 
വസ്തുഗ്രഹണം. ആരംഭം മുതല്‍ ആത്മാവിന്‌ ജഡോപകരണങ്ങളെ നിര്‍മി 
ച്ചുകൊടുക്കലാണ്‌ കര്‍മത്തിന്റെ ജോലി. കര്‍മത്തിന്റെ സ്പന്ദനഗതി അതിന്റെ 
പാരമ്യത്തിലെത്തിനില്‍ക്കുന്നതാണ്‌ സങ്കല്പരഹിതമായി കാണപ്പെടുന്ന ശുദ്ധ 
ജഡം. ശുദ്ധചേതനവും ശുദ്ധജഡവും നിലനില്‍പിന്റെ രണ്ടു ധ്രുവങ്ങളാണ്‌. 
ഇവയ്ക്കു മധ്യേയുള്ളവയാണ്‌ മറ്റെല്ലാ അനുഭവങ്ങളും. ഈ മധ്യഘട്ടത്തെ 
വിശകലനം ചെയ്തറിഞ്ഞാല്‍ ഈ രണ്ടു ധ്രുവങ്ങളിലും എത്തിച്ചേരാനുള്ള 
മാര്‍ഗം തെളിയുന്നതാണ്‌. പിന്നെ എങ്ങോട്ടാണോ പോകേണ്ടത്‌ അങ്ങോട്ടു 
പോവുകയും ചെയ്യാം. കര്‍മദര്‍ശനത്തിലെ രണ്ടാം ശ്ലോകത്തില്‍ ഗുരുദേവന്‍ 
ചേതനജഡ്രധുവങ്ങളുടെ ഇടയ്ക്കുള്ള പടവുകളാണ്‌ വിവരിച്ചിരിക്കുന്നത്‌:- 


2. മന്യേ വദാമി ഗൃഹ്ണാമി 
ശൃണോമീത്യാദി രൂപതഃ 
ക്രിയതേ കര്‍മ്മ പരമാ- 
ത്മനാ ചിത്തേന്ദ്രിയാത്മനാ. 


മന്യേ - ഞാന്‍ വിചാരിക്കുന്നു; വദാമി - ഞാന്‍ പറയുന്നു; ഗൃഹ്ണാമി - 
ഞാന്‍ എടുക്കുന്നു; ശ്യണോമി - ഞാന്‍ കേള്‍ക്കുന്നു; ഇത്യാദി രൂപതഃ - 
എന്നീ രൂപത്തിലൊക്കെ; ചിത്തേന്ദ്രിയാത്മനാ - ചിത്തം, ഇന്ദ്രിയങ്ങള്‍ എന്നീ 
ഉപകരണങ്ങളുമായി താദാത്മ്യപ്പെട്ടുകൊണ്ട്‌; പരമാത്മനാ - പരമാത്മാവിനാല്‍; 
കര്‍മ്മ ക്രിയതേ - കര്‍മ്മം ചെയ്യപ്പെടുന്നു. 
ഞാന്‍ വിചാരിക്കുന്നു, ഞാന്‍ പറയുന്നു, ഞാന്‍ എടുക്കുന്നു, ഞാന്‍ 
കേള്‍ക്കുന്നു എന്നിപ്രകാരം ചിത്തം ഇന്ദ്രിയങ്ങള്‍ എന്നീ ഉപകരണങ്ങളോടു 


77-2003 11 


162 ശ്രീനാരായണ ഗൃുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


താദാത്മ്യപ്പെട്ടുനിന്നുകൊണ്ട്‌ പരമാത്മാവുതന്നെയാണ്‌ കര്‍മങ്ങള്‍ അനുഷ്ഠി 
ക്കുന്നത്‌. 


കര്‍മഹേതുക്കള്‍ 


നിശ്ചലാധിഷ്ഠാനത്തില്‍ ആരംഭിക്കുന്ന കര്‍മചലനങ്ങള്‍ തിരിച്ചവിടെ 
ലയിക്കുമ്പോള്‍ മാത്രമേ ഒടുങ്ങുകയുള്ളു. കര്‍മം തുടങ്ങുന്നതും ഒടുങ്ങു 
ന്നതും ഒരേ സ്ഥലത്താണെന്നര്‍ഥം. ഒരിക്കല്‍ തുടങ്ങിയാല്‍ പിന്നെ ഒടുങ്ങു 
ന്നതുവരെ ഏതെങ്കിലും രൂപത്തില്‍ കര്‍മം തുടര്‍ന്നുകൊണ്ടേയിരിക്കും. കര്‍മ 
ങ്ങളെ നിലനിറുത്തുന്ന അഞ്ചു ഹേതുക്കളുണ്ടെന്ന്‌ ഭഗവാന്‍ ഗീത പതി 
നെട്ടാം അധ്യായത്തില്‍ വിവരിക്കുന്നു. അധിഷ്ഠാനം, കര്‍ത്താവ്‌, കരണം, 
വിവിധ ചേഷ്ടകള്‍, ദൈവം ഇവയാണാഹേതുക്കള്‍. അധിഷ്ഠാനം നാം 
ചര്‍ച്ചചെയ്തുകഴിഞ്ഞു. കര്‍മത്തെ നിലനിറുത്തുന്ന രണ്ടാമത്തെ ഹേതു 
വാണ്‌ കര്‍ത്താവ്‌. കര്‍ത്തൃ ബോധത്തോടുകൂടിയാണ്‌ അധിഷ്ഠാന 
ത്തില്‍നിന്നും കര്‍മചലനമാരംഭിക്കുന്നത്‌. കര്‍ത്തൃബോധമുള്‍ക്കൊള്ളാതെ 
ഒരു നേരിയ സ്പന്ദനംപോലും സംഭവിക്കുന്നില്ലെന്നോര്‍ക്കണം. ഞാന്‍, 
ഞാന്‍ എന്ന രൂപത്തില്‍ പ്രാണികളില്‍ ഈ കര്‍ത്ത്യബോധം വ്യക്തമായി 
സ്ഫുരിക്കുന്നുണ്ട്‌. ശബ്ദമെന്ന മാധ്യമം അംഗീകരിച്ചുകൊണ്ടാണ്‌ ശക്തി 
സ്പന്ദിക്കാന്‍ തുടങ്ങുന്നത്‌. ശക്തിസ്പന്ദനത്തോടെ പ്രകടമാകുന്ന 
ആദ്യത്തെ സൂക്ഷ്മജഡം ശബ്ദമാണ്‌. അധിഷ്ഠാനത്തില്‍നിന്നും പൊന്തുന്ന 
ശബ്ദാത്മകമായ സ്പന്ദനത്തില്‍ അധിഷ്ഠാനത്തിന്റേതായ ബോധാംശം 
പ്രതിബിംബിക്കുന്നു. അങ്ങനെ ആദ്യത്തെ സ്പന്ദനത്തോടെതന്നെ 
ശബ്ദവും ബോധാംശവും ചേര്‍ന്നുണ്ടാകുന്ന ഒരനുഭവമാണ്‌ കര്‍ത്ത്യഭാവം. 
പിന്നീടുള്ള കര്‍മചലനങ്ങളെല്ലാം രൂപംകൊള്ളുന്നത്‌ ഈ കര്‍ത്ത്യബോ 
ധത്തെ ആശ്രയിച്ചാണ്‌. അധിഷ്ഠാന ശക്തിയുടെ സ്വഭാവമാണ്‌ ഇത്തരം 
കര്‍ത്തൃഭാവങ്ങളെ പൊന്തിച്ചുവിടുകയെന്നുള്ളത്‌ ഈ കര്‍ത്തൃഭാവങ്ങള്‍ 
തന്നെയാണ്‌ ജീവാത്മാക്കളെന്നറിയപ്പെടുന്നത്‌. അധിഷ്ഠാനത്തില്‍നിന്നും 
പൊന്തിവന്നു കഴിഞ്ഞാല്‍ ഇവയ്ക്കു പിന്നെ രണ്ടു ഗതിയാണുള്ളത്‌. ഒന്നു 
കില്‍ അപ്പോള്‍തന്നെ നേരെ അധിഷ്ഠാനത്തിലേക്ക്‌ തിരിച്ചു ലയിക്കാം. അത 
ല്ലെങ്കില്‍ ശക്തി സ്പന്ദനത്തിന്‌ ഗതിവേഗം കൂട്ടി തടിച്ചു തടിച്ച്‌ പ്രപഞ്ചരുപ 
ങ്ങളായി മാറാം. തിരിച്ചു ലയിച്ചാല്‍ കര്‍മോപശമമെന്ന മോക്ഷം. ഗതിവേഗം 
കൂടിയാല്‍ കര്‍മപ്രവാഹരുപത്തിലുള്ള സംസാരം. ഇനിയും. ഈ കര്‍മഗതി 
വികസിക്കുന്നതെങ്ങനെ എന്നു നോക്കാം. കര്‍ത്തൃഭാവത്തിലെ സ്പന്ദന 
ത്തിനു ഗതിവേഗം കൂടുന്നതോടെ മനസ്സും, ഇന്ദ്രിയങ്ങളും ശരീരവും ആവിര്‍ഭ 
വിക്കുന്നു. കര്‍ത്താവിന്‌ കര്‍മ(്രവാഹത്തില്‍ നീന്തുവാനുള്ള ഉപകരണങ്ങ 
ളാണിവ. കര്‍മ ഹേതുക്കളില്‍ മുന്നാമത്തേതായ 'കരണ'ത്തില്‍ പെടുന്നവ 
യാണീ ഉപകരണങ്ങള്‍. കര്‍മ്മദര്‍ശനത്തിലെ ഒന്നാം ശ്ലോകത്തില്‍ വിവരിച്ച 
കര്‍മതത്ത്വങ്ങളില്‍ ഗുരുദേവന്‍ അഗിഷ്ഠാനസ്ഥരുപം വ്യക്തമാക്കിയിരി 
ക്കുന്നു. രണ്ടാം ശ്ലോകത്തില്‍ ഞാന്‍, വിചാരിക്കുന്നു, ഞാന്‍ പറയുന്നു 
ഇത്യാദി കര്‍മാനുഭവങ്ങള്‍ എടുത്തുകാട്ടി കര്‍മങ്ങളില്‍ ഒരിക്കലും വിട്ടുപോ 


ദര്‍ശനമാല 163 


കാതെ തുടരുന്ന ഞാന്‍, ഞാന്‍ എന്നുള്ള കര്‍ത്തൃഭാവത്തെ വ്യക്തമാക്കിയി 
രിക്കുന്നു. 'ചിത്തേന്ദ്രിയാത്മനാ, എന്ന ഭാഗംകൊണ്ട്‌ മുന്നാമത്തെ കര്‍മഹേ 
തുവായ കരണത്തിന്റെ സ്വരൂപമാണ്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 
കര്‍ത്താവും കരണവും രൂപം കൊള്ളുന്നതോടെ കര്‍മ്മത്തിന്റെ വികാസ 
ത്തിലെ അടുത്ത പടിയാണ്‌ വിവിധ ചേഷ്ടകള്‍. വിചാരിക്കുക, കാമിക്കുക, 
ക്രോധിക്കുക ഇവയെല്ലാമാണ്‌ ചിത്തത്തിന്റെ ചേഷ്ടകള്‍. പറയുക, എടു 
ക്കുക ഇവയെല്ലാം കര്‍മ്മേന്ദ്രിയങ്ങളുടെ ചേഷ്ടകളാണ്‌. കേള്‍ക്കുക, 
കാണുക ഇവയെല്ലാം ജ്ഞാനേന്ദ്രിയങ്ങളുടെ ചേഷ്ടകളും. ചേഷ്ടകള്‍ വരെ 
വികസിച്ചുകഴിഞ്ഞാല്‍ പിന്നെ ഫലലാഭമാണ്‌ കര്‍മത്തെ നിലനിര്‍ത്തുന്ന 
അഞ്ചാമതൊരു ഹേതു. കര്‍മഫലം തരുന്ന ഹേതുവാണ്‌ ദൈവം. വിവിധ 
കര്‍മങ്ങളുടെ താല്ക്കാലിമായ ആകെത്തുക തന്നെയാണ്‌ ദൈവം. ഇതു 
തന്നെയാണ്‌ വിധിയെന്നറിയപ്പെടുന്നത്‌. കര്‍മ്മഫലത്തെ സംബന്ധിച്ചിട 
ത്തോളം മനുഷ്യനും മറ്റെല്ലാ പ്രപഞ്ചഘടകങ്ങളും ദൈവത്തിന്‌ അഥവാ 
വിധിക്കധീനരാണെന്ന്‌ ചിന്തിക്കുന്നവര്‍ക്കൊക്കെ അറിയാന്‍ കഴിയും. പരു 
ഷത്തിന്‌ ഒരതിരുവരെ മാത്രമേ ഗതിയുള്ളൂ. അന്തിമമായി എവിടെയും 
ഫലനിര്‍ണ്ണയം ചെയ്യുന്നത്‌ വിധിതന്നെയാണ്‌. പൌരുഷം ദൈവത്തിനും 
ദൈവം പരുഷത്തിനും രൂപം കൊടുത്ത്‌ പരസ്പരം വളരുന്നുവെന്നുള്ളതു 
തന്നെയാണ്‌ വസ്തുത. ഇങ്ങനെ അധിഷ്ഠാനത്തില്‍ കര്‍ത്തൃഭാവവും കര 
ണങ്ങളും വിവിധ ചേഷ്ടകളും രൂപംകൊള്ളുന്നതോടെ കര്‍മ്മം വികസിച്ച്‌ 
പാകമാകുന്നു. തുടര്‍ന്നു രൂപം കൊള്ളുന്ന ദൈവം ലാഭനഷ്ടരുപത്തിലുള്ള 
ഫലം പ്രദാനം ചെയ്യുന്നു. ഫലം അനുഭവിക്കുന്നതോടെ വീണ്ടും കര്‍മം തുട 
രാൻ പ്രേരണ ലഭിക്കുന്നു. ഫലാനുഭവത്തിനായി കര്‍മം. കര്‍മാനുഷ്ഠാനത്തി 
നായി ഫലഭോഗം. ഇങ്ങനെ മണ്ഡലാകാരത്തില്‍ തുടരുകയാണീ കര്‍മപ്ര 
വാഹം. നദിയിലെ ചുഴിയില്‍പെട്ട്‌ കീടങ്ങള്‍ മുങ്ങിപ്പൊങ്ങുന്നതുപോലെ ഈ 
കര്‍മപ്രവാഹത്തിലെ ജനനമരണചുഴികളില്‍പ്പെട്ട്‌ പ്രപഞ്ചഘടകങ്ങള്‍ 
മുങ്ങിയും പൊങ്ങിയും ഉഴലുകയാണ്‌. സത്‌ കര്‍മപരിപാകം കൊണ്ട്‌ ചില 
പുണ്യാത്മാക്കള്‍ മാത്രം അധിഷ്ഠാന സത്യത്തെ കണ്ടെത്തി ശാശ്വത ശാന്തി 
യടയുന്നു. ശാശ്വതശാന്തി നേരിട്ടനുഭവിച്ച പുണ്യാത്മാവെന്ന നിലയില്‍ 
നമുക്കും അതുകണ്ടെത്താനുള്ള വഴി തെളിയിക്കാന്‍ വേണ്ടിയാണ്‌ ശ്രീനാ 
രായണഗുരുദേവന്‍ രണ്ടാം പദ്യത്തില്‍ ഇങ്ങനെ കര്‍മഹേതുക്കള്‍ വിശക 
ലനം ചെയ്തുകാട്ടിയിരിക്കുന്നത്‌. അധിഷ്ഠാനമില്ലാതെ കര്‍മമൊന്നും സംഭ 
വിക്കുന്നില്ലെന്നുളളതുകൊണ്ടാണ്‌ പരമാത്മാവു തന്നെയാണ്‌ കര്‍മം ചെയ്യു 
ന്നതെന്ന്‌ പറഞ്ഞിരിക്കുന്നത്‌. അധിഷ്ഠാനത്തിന്റേതായ ബോധാംശമാ 
ണല്ലോ ശബ്ദോപാധിയില്‍ പ്രതിബിംബിച്ച്‌ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ 
കര്‍മ്മഗതിയില്‍ കര്‍ത്താവായും ഭോക്താവായും വര്‍ത്തിക്കുന്നത്‌. 
അതുകൊണ്ടും കൂടിയാണ്‌ പരമാത്മാവ്‌ കര്‍മം ചെയ്യുന്നു എന്ന്‌ പറഞ്ഞിരി 
ക്കുന്നത്‌, പക്ഷെഴനിശ്വലാധിഷ്ഠാനം സദാ നിര്‍വ്വികാരവും നിസ്സംഗവുമായി 
വര്‍ത്തിക്കുകയാണെന്ന കാര്യം ഇവിടെയൊന്നും വിസ്മരിക്കാന്‍ പാടില്ലാ 
ത്തതാകുന്നു. 


164 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


കര്‍മ്മയോഗലക്ഷ്യം 


അധിഷ്ഠാനസത്യം സാക്ഷാത്ക്കരിക്കുകയാണ്‌ ജീവിതത്തിന്റെ പരമ 
ലക്ഷ്യം. കര്‍മ വിമുക്തിയാണതിനുള്ള മാര്‍ഗം. നിരന്തരം കര്‍മം ചെയ്യുന്ന 
താണ്‌ കര്‍മയോഗമെന്ന്‌ പലരും ധരിച്ചു വശായിട്ടുണ്ട്‌. കര്‍മയോഗംപോലും 
കര്‍മത്തില്‍ നിന്നും മോചിക്കാനുള്ള ഉപായമാണെന്ന്‌ വ്യക്തമായി ധരിക്കേ 
ണ്ടതാണ്‌. ആലസ്യത്തില്‍ ആണ്ടിരിക്കുന്നതു കര്‍മമോചനമല്ല. ആലസ്യം 
കര്‍മബന്ധത്തെ വളര്‍ത്തുകയേ ഉള്ളു. കര്‍മഗതിയില്‍ അവനവന്റെ പം ഭംഗി 
യായി നിര്‍വ്വഹിച്ചശേഷം അധിഷ്ഠാന സത്യം സാക്ഷാത്ക്കരിച്ചുള്ള കര്‍മ 
മോചനമാണ്‌ കര്‍മയോഗലക്ഷ്യം. കര്‍മതത്ത്വങ്ങളും കര്‍മഹേതുക്കളും നാം 
വിവരിച്ചു കഴിഞ്ഞുവല്ലോ. അധിഷ്ഠാനസത്യമൊഴിച്ച്‌ ഇങ്ങോട്ടു സര്‍വ്വവും 
കര്‍മത്തില്‍ നിലനിന്നുപോരുന്നവയാണെന്നും തെളിഞ്ഞു. കര്‍മത്തില്‍ രൂപം 
കൊള്ളുന്ന സൂക്ഷ്മമായ ശബ്ദതരംഗം മുതല്‍ എല്ലാം ജഡമാണ്‌. ഈ 
ജഡോപാധികളില്‍ അധിഷ്ഠാനമായ പരമാത്മാവിന്റെ ബോധാംശം പകര്‍ന്നു 
നില്‍ക്കുന്നതാണ്‌ ജീവന്‍. ആ ബോധാംശം ശബ്ദം തുടങ്ങിയ ഉപാധിക 
ളില്‍ ഒതുങ്ങി ആദ്യം കര്‍ത്താവായും പിന്നെ ഭോക്താവായും അഭിമാനം 
കൊണ്ട്‌ സുഖദുഃഖചിന്തകളില്‍പെട്ടുഴലുന്നതാണ്‌ സംസാരം അഥവാ പ്രപ 
ഞ്ചാനുഭവം. സനരയൂഥഘടകങ്ങള്‍ മുതല്‍ ഉറുമ്പുവരെയുള്ള ജീവജാലങ്ങ 
ളുടെ ജീവിത രഹസ്യം ഇതാണ്‌. വാസ്തവമിതാണെങ്കില്‍ നശ്വരമായ പ്രപ 
ഞ്ചത്തിലുഴലുന്ന ബോധാംശം തന്നെ തല്‍ക്കാലത്തേക്കു ബന്ധിച്ചിരിക്കുന്ന 
ഉപാധികളെ കൈവെടിഞ്ഞ്‌ നിത്യമുക്തമായ അധിഷ്ഠാനമാണ്‌ താനെന്ന്‌ 
സാക്ഷാത്ക്കരിക്കുകതന്നെയാവണം ജീവിതത്തിന്റെ പരമലക്ഷ്യം. ജഡോ 
പാധികളെ വെടിയുക എന്നു പറഞ്ഞാല്‍ കര്‍മത്തെ അതിന്റെ ഉത്ഭവസ്ഥാന 
ത്തേയ്ക്ക്‌ തിരിച്ചുവിടുകയാണെന്നര്‍ത്ഥം. ഇതു പൊടുന്നനേ സാദ്ധ്യമല്ല. 
കര്‍മ ചലനങ്ങള്‍ ശക്തിസ്പനന്ദനരുപത്തില്‍ തന്നില്‍ തല്‍ക്കാലം ആവിര്‍ഭ 
വിച്ചവയാണെന്നും ആത്മസ്വരൂപം നിത്യനിര്‍മ്മുക്തമാണെന്നുമുള്ള ബോധം 
സാവധാനം വളര്‍ത്തിക്കൊണ്ടു വന്നാലേ ഇതു പറ്റു. ഇങ്ങനെ ആത്മബോ 
ധത്തെ വളര്‍ത്തിക്കൊണ്ടുള്ള കര്‍മ്മാനുഷ്ഠാനത്തെയാണ്‌ ഭഗവാന്‍ ഗീത 
യില്‍ കര്‍മയോഗമെന്നു വിവരിക്കുന്നത്‌. “സര്‍വ്വേഷുകാലേഷു മാമനുസ്മര 
യുദ്ധ്യച - എപ്പോഴും എന്നെ ഓര്‍മ്മിക്കൂ, യുദ്ധം ചെയ്യു” എന്ന ഗീതാവ 
ചനം ഈ കര്‍മയോതഗത്തിന്റെ പൊരുള്‍ വ്യക്തമാക്കിത്തരുന്നു. ആത്മബോധം 
വളരും തോറും വെളിച്ചംകൊണ്ടിരുട്ടുമാറുന്നതുപോലെ കര്‍മം സ്വയം അടങ്ങി 
അധിഷ്ഠാന സത്ത തെളിയുന്നതാണ്‌. കര്‍മതത്ത്വങ്ങളും കര്‍മഹേതുക്കളും 
വിവരിച്ച ശേഷം കര്‍മഗതിയെ എങ്ങോട്ടാണ്‌ തിരിച്ചു വിടേണ്ടതെന്ന്‌ 
ആവര്‍ത്തിച്ചു വ്യക്തമാക്കുകയാണ്‌ ഗുരുദേവന്‍ മുന്നാം പദ്യത്തില്‍:-- 


3. ആത്മൈവ കര്‍മ്മണഃ പൂര്‍വ- 
മന്യത്‌ കിഞ്ചിന്ന വിദ്യതേ 
തതഃ സ്വേനൈവ കര്‍മ്മാണി 
ക്രിയന്തേ നിജമായയാ. 


ദര്‍ശനമാല 165 


കർമണഃ പൂര്‍വ്വം - കര്‍മചലനങ്ങള്‍ ആരംഭിക്കുന്നതിനുമുന്‍പ്‌; ആത്മാ 
ഏവ വിദ്യതേ - ആത്മാവുമാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളു; അന്യത്‌ കിഞ്ചിത്‌ 
ന - വേറെയാതൊന്നും ഉണ്ടായിരിക്കുന്നില്ല; തതഃ - അതില്‍ നിന്നും; സ്വേന 
ഏവ - സ്വയം തന്നാല്‍തന്നെ; നിജമായയാ - തന്റെ ശക്തിയെ ഇളക്കിവിട്ട്‌; 
കര്‍മ്മാണി ക്രിയന്തേ - കര്‍മങ്ങള്‍ ചെയ്യപ്പെടുന്നു. 
കര്‍മചലനങ്ങള്‍ക്കുമുന്‍പ്‌ ആത്മാവുമാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. 
വേറെ യാതൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ആ ആത്മാവില്‍ നിന്നും ആത്മാ 
വുതന്നെ സ്വന്തം ശക്തിയെ ഇളക്കിവിട്ട്‌ കര്‍മങ്ങള്‍ ചെയ്തുകൊണ്ടിരി 
ക്കുന്നു. 


അധിഷ്ഠാനം മാത്രം സത്യം 


ജഡോപാധികളില്‍പെട്ട്‌ അധിഷ്ഠാനാംശമായ ബോധമാണല്ലോ കര്‍മ 
പ്രവാഹത്തിലുഴലുന്നത്‌. ഭാനസ്ഥാനങ്ങളില്‍ ജീവനെ ബന്ധിക്കുന്ന അംശ 
ങ്ങള്‍ നാം നേരത്തേ ചര്‍ച്ചചെയ്തിട്ടുണ്ട്‌. സാപേക്ഷങ്ങളായ അസത്യമണ്ഡ 
ലങ്ങളുടെ കഥ നമുക്കൊന്നുകൂടി പരിശോധിക്കാം. സുഷുപ്തിസ്വപ്നജാഗ്ര 
ത്തുകളില്‍ വര്‍ത്തിക്കുന്ന ബോധാംശത്തിനാണ്‌ നാം ്രാജ്ഞ - തൈജസ 
- വിശ്വന്മാരെന്ന്‌ പേരുകള്‍ നല്‍കിയത്‌. ഇവരില്‍ ജാഗ്രത്തിലെ വിശ്വനും 
സ്വപ്നത്തിലെ തൈജസനും കാര്യകാരണബന്ധങ്ങളില്‍ കുടുങ്ങി വര്‍ത്തി 
ക്കുന്നവരാണ്‌. ജന്മമരണരുപത്തില്‍, ഉദയാസ്തമനരുപത്തില്‍ ജാഗ്രത്‌ സ്വപ്ന 
പ്രപഞ്ചങ്ങളില്‍ സംഭവിക്കുന്ന മാറ്റങ്ങള്‍ കാര്യകാരണരുപത്തിലുള്ള ഒരു 
പ്രവാഹമാണ്‌. സുഷുപ്തിയിലെ പ്രാജ്ഞനാകട്ടെ കാരണമാത്രബദ്ധനാണ്‌. 
കാര്യരൂപങ്ങളെല്ലാം സുഷുപ്തിയില്‍ ലയിച്ചുപോകുന്നു. അദ്വയ തുര്യബോ 
ധത്തിലാകട്ടെ കാര്യബോധമോ കാരണബോധമോ പ്രാധാന്യേന അവശേ 
ഷിക്കുന്നില്ല. സുഷുപ്തിയിലെ പ്രാജ്ഞനാകട്ടെ കാരണമാത്രബദ്ധനാണ്‌. 
കാര്യരൂപങ്ങളെല്ലാം സുഷുപ്തിയില്‍ ലയിച്ചുപോകുന്നു. അദ്വയമായ തുര്യ 
ബോധത്തിലാകട്ടെ കാര്യബോധമോ കാരണബോധമോ പ്രാധാന്യേന അവ 
ശേഷിക്കുന്നില്ല. സുഷുപ്തിയിലെ പ്രാജ്ഞന്‍ തന്നെയൊ അന്യനെയോ 
അസത്യത്തെയോ സത്യത്തെയോ ഒന്നിനേയും അറിയുന്നില്ല. തുര്യനാകട്ടെ 
സര്‍വ്വവും താനായി സര്‍വ്വദ്രഷ്ടാവായി സ്ഥിതിചെയ്യുന്നു. ദ്വന്വഭാവങ്ങളുടെ 
തിരോധാനം പ്രാജ്ഞനിലും തുര്യനിലും തുല്യമാണ്‌, പക്ഷെ പ്രാജ്ഞന്‍ 
പ്രപഞ്ചബീജമായ അജ്ഞാനം കൊണ്ടു മൂടപ്പെട്ടിരിക്കുന്നു. തുര്യനാണെങ്കില്‍ 
അനാവൃതവും അദ്വയവുമായ ബോധസത്തയത്രേ; അവിടെ അജ്ഞാന 
ത്തിന്റെ ലേശംപോലും അവശേശഷിക്കുന്നില്ല. ദൃശ്യപ്രപഞ്ചബോധത്തോടു 
കൂടിയ ജാഗ്രത്തും അതിന്റെ കാരണപ്രപഞ്ചമായ സ്വപ്നവും അനുഭവിക്കു 
ന്നവരാണ്‌ വിശ്വനും തൈജസനും. പ്രാജ്ഞനോ സ്വപ്നരഹിതമായ വെറും 
നിദ്ര അനുഭവിക്കുന്നവനാണ്‌. സ്വപ്നവും നിദ്രയും നിശേഷം മാറിമറഞ്ഞ 
ശുദ്ധമായ ബോധസത്തയാണ്‌ തുരീയന്‍. സ്വരുപവിസ്മൃതിയാണ്‌ നിദ്ര. സ്വരു 
പത്തെ വിപരീതസ്വഭാവങ്ങളോടെ പലതാക്കിക്കാണലാണ്‌ സ്വപ്നം. ഈ 
രണ്ടു ശ്രമങ്ങളും തീര്‍ന്നാല്‍ തുരീയം. അനാദി മായയുടെ പിടിയില്‍പെട്ട്‌ 


166 ശ്ശീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


സ്വാത്മ വിസ്മൃതി സംഭവിച്ചപ്പോഴുണ്ടായ കര്‍മചലനങ്ങളാണ്‌ ഈ ഭ്രമാനു 
ഭവങ്ങള്‍ക്കെല്ലാം കാരണം. സ്വാത്മവിസ്മൃതികൊണ്ടു നിദ്രാവശനായി 
ത്തീര്‍ന്ന ജീവന്‍ എപ്പോള്‍ തത്ത്വജ്ഞാനം കൊണ്ടു പ്രബുദ്ധനായിത്തീ 
രുന്നോ അന്ന്‌ ജനനമരണരഹിതവും നിദ്രാസ്വപ്നവിമുക്തവുമായ അദ്വയ 
സത്യത്തെ അനുഭവിക്കാനിടവരുന്നു. ഈ മഹത്തായ സത്യസ്ഥിതി വെളി 
പ്പെടുത്തിത്തരികയാണ്‌ ഗുരദേവന്‍ മൂന്നാം പദ്യത്തില്‍. 


ശക്തി ദുര്‍ഘടയാണ്‌ 


അദ്വയവും ആനന്ദസ്വരുപവുമായ അധിഷ്ഠാനസത്തയില്‍ എന്തിനാണീ 
കര്‍മപദ്ധതി? പൂര്‍ണ്ണസത്യം കാണുന്നതുവരെ ഈ ചോദ്യത്തിന്‌ ഒരുത്തര 
മേയുള്ളു. ദുര്‍ഘടയായ ആത്മശക്തിയുടെ പ്രകടനം. എന്തിനെന്നു ചോദിച്ചിട്ടു 
കാര്യമില്ല. ഇതു ശക്തിസ്വഭാവമാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ നാലാം പദ്യ 
ത്തില്‍ വെളിവാക്കുന്നത്‌: 


4. ശക്തിരസ്ത്യാത്മനഃ കാചിത്‌- 
ദുര്‍ഘടാ ന പൃഥക്‌ സ്വതഃ 
തയൈവാരോപ്യതേ കര്‍മ്മ 
നിഖിലം നിഷ്ക്രിയാത്മനി. 


ആ ത്മനഃ = ആത്മാവിന്‌; ദുര്‍ഘടാ - എന്തും ഉണ്ടാക്കിക്കാട്ടാന്‍ 
കഴിവുള്ളവളും അനിര്‍വ്വപനീയയുമായ; കാചിത്‌ ശക്തിഃ അസ്തി - ഒരു ശക്തി 
യുണ്ട്‌; സ്വതഃ പൃഥക്‌ ന - തന്നില്‍ നിന്നും അത്‌ വേര്‍പെട്ടു നില്‍ക്കാന്‍ കഴി 
വുള്ളതല്ല; തയാ ഏവ - ആ ശക്തിയാല്‍ തന്നെയാണ്‌; നിഷ്ക്രിയാത്മനി - 
കര്‍മമില്ലാത്ത ആത്മാധിഷ്ഠാനത്തില്‍; നിഖിലം കര്‍മ - എല്ലാ കര്‍മ്മവും; 
ആരോപ്യതേ - ആരോപിക്കിപ്പെടുന്നത്‌. 

ആത്മാവിന്‌ അനിര്‍വ്വചനീയയായ ഒരു ശക്തിയുണ്ട്‌. ആത്മാവില്‍നിന്നും 
അത്‌ ഒരിക്കലും വേര്‍പെട്ടുനില്‍ക്കുന്നതല്ല. കര്‍മരഹിതമായ ആത്മാവില്‍ ആ 
ശക്തിതന്നെയാണ്‌ എല്ലാ കര്‍മങ്ങളും ആരോപിച്ച്‌ ഉണ്ടെന്നുതോന്നിക്കുന്നത്‌. 


കര്‍മഭേദങ്ങള്‍ 


വേദങ്ങള്‍ കര്‍മങ്ങളെ നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം, (പായ 
ശ്ചിത്തം എന്നിങ്ങനെ അഞ്ചായിത്തിരിക്കുന്നു. സന്ധ്യാവന്ദനാദി ദിനംതോറും 
അനുഷ്ഠിക്കേണ്ട കര്‍മങ്ങളാണ്‌ നിത്യകര്‍മങ്ങള്‍. ഉപനയനാദി പ്രത്യേക 
സന്ദര്‍ഭങ്ങളില്‍ ചെയ്യേണ്ടിവരുന്ന കര്‍മങ്ങളാണ്‌ നൈമിത്തികങ്ങള്‍. ഒരു 
പ്രത്യേക നിമിത്തത്തെ ആശ്രയിച്ചു ചെയ്യുന്നവയെന്നര്‍ത്ഥം. സ്വര്‍ഗാദി 
ഭാതിക ലാഭങ്ങളെച്ചൊല്ലി ചെയ്യുന്ന കര്‍മങ്ങളൊക്കെ കാമ്യ കര്‍മങ്ങ 
ളില്‍പെടുന്നു. പ്രത്യേക കാമത്തോടുകുടി ചെയ്യുന്ന കര്‍മം കാമ്യം. ്രാഹ്മ 
ണനെ കൊല്ലരുത്‌ എന്നു തുടങ്ങി ചെയ്യാന്‍ പാടില്ലാത്തവയെന്ന്‌ നിഷേ 
ധിച്ചിട്ടുള്ള കര്‍മങ്ങളാണ്‌ ന/ഷിദ്ധകര്‍മങ്ങള്‍. ചെയ്തുപോയ തെറ്റിന്‌ പ്രായ 
ശ്ചിത്തമായി അനുഷ്ഠിക്കുന്ന കര്‍മങ്ങളാണ്‌ (പഠയശ്ചിതതകര്‍മങ്ങശി. ഫലാ 


ദര്‍ശനമാല 167 


പേക്ഷകൂടാതെ ഈശ്വരാര്‍പ്പണബുദ്ധിയോടുകുടി ചെയ്തില്ലെങ്കില്‍ ഈ കര്‍മ 
ങ്ങളെല്ലാം ബന്ധകാരണമായി ഭവിക്കും. യജ്ഞദാനാദി പുണ്യകര്‍മ 
ങ്ങള്‍പോലും ഫലാപേക്ഷകൂടാതെ ചെയ്താലേ കര്‍മയോഗത്തില്‍പെടു 
എന്നാണ്‌ ഗീതാമതം. 


ഇനിയും ശാസ്ത്രം കര്‍മങ്ങളെ സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി എന്നു 
മുന്നായി തിരിച്ചിട്ടുണ്ട്‌. ഒരു കര്‍മം ചെയ്ത്‌ ഫലം അനുഭവിക്കുന്നതോടെ 
ആ പ്രത്യേക കര്‍മത്തെ ആശ്രയിച്ചുള്ള വാസന ഉള്ളില്‍ തങ്ങുന്നു. കൊള്ളാം, 
ഇതിനിയും വേണം എന്ന രാഗരുപത്തിലോ അഥവാ ഇതിനിവേണ്ട എന്ന 
വിദ്വേഷരുപത്തിലോ ആണ്‌ വാസന ഉള്ളില്‍ ശേഷിക്കുന്നത്‌. കര്‍മങ്ങളും 
ഫലഭോഗവും ആവര്‍ത്തിക്കുന്നതോടെ ഈ വാസനക്ക്‌ ശക്തികൂടും ഇങ്ങനെ 
ചില കര്‍മങ്ങളോട്‌ സ്വാഭാവികമായി അതിയായ താല്പര്യവും മറ്റു ചിലതി 
നോട്‌ സ്വാഭാവികമായി വെറുപ്പും സംജാതമാകും. ഇങ്ങനെ കഴിഞ്ഞകാലത്ത്‌ 
ആവര്‍ത്തിച്ചുറപ്പിച്ച കര്‍മവാസനകള്‍ സൂക്ഷ്മശരീരത്തില്‍ പടലം പടലമായി 
അടിഞ്ഞുകിടക്കുന്നതാണ്‌ സങഞ്ചിതകര്‍മം. നിരവധി ജന്മങ്ങള്‍ 
ക്കുള്ള വിത്തുകളാണ്‌ സഞ്ചിതകര്‍മങ്ങള്‍. സഞ്ചിതകര്‍മവാസനകളില്‍ ചിലത്‌ 
പരിതഃസ്ഥിതിക്കൊത്ത്‌ പ്രാബല്യം കൈക്കൊണ്ട്‌ പ്രത്യേകം ജന്മങ്ങള്‍ക്ക്‌ 
കാരണമായി ഭവിക്കുന്നു. ഇങ്ങനെ തല്‍ക്കാലജന്മത്തില്‍ പ്രവര്‍ത്തനമാരം 
ഭിച്ചുകഴിഞ്ഞ കര്‍മമാണ്‌ ഗപാരബ്ധം. സഞ്ചിതശബ്ദത്തിന്‌ കൂട്ടിവച്ചിരിക്കു 
ന്നതെന്നും പ്രാരബ്ധശബ്ദത്തിന്‌ ആരംഭിച്ചുകഴിഞ്ഞതെന്നുമാണര്‍ത്ഥം. 
തല്‍ക്കാല ജന്മത്തിലെ കര്‍മാനുഷ്ഠാനങ്ങള്‍ കൊണ്ട്‌ ഭാവിയില്‍ വാസനാരൂ 
പത്തില്‍ ശേഖരിക്കാനിടയുള്ള കര്‍മങ്ങളാണ്‌ ആഗാമികര്‍മങ്ങള്‍. ആഗാമിശ 
ബ്ദത്തിന്‌ ഭാവിയില്‍ വന്നുചേരാവുന്നത്‌ എന്നര്‍ത്ഥം. നിത്യനൈമിത്തികാ 
ദിവിഭാഗത്തില്‍പ്പെട്ട കര്‍മങ്ങളെല്ലാം സഞ്ചിത പ്രാരബ്ധാഗാമികളില്‍ ഒതു 
ങ്ങുന്നതാണ്‌. നിത്യമുക്തമായ ആത്മസ്വരൂപത്തില്‍ മായയാണ്‌ ഈ കര്‍മ്മ 
ങ്ങളെല്ലാം വെറുതെ ആരോപിച്ച്‌ സംസാരബന്ധം ഉണ്ടാക്കിത്തീര്‍ക്കുന്നത്‌. 
ജ്ഞാനം കൊണ്ടുമാത്രമേ ഈ കര്‍മങ്ങളെ പുറംതള്ളാന്‍ പറ്റു. ഗുരുദേ 
വന്‍തന്നെ (ബ്ഹ്മവിദ്യാപഞ്ചകത്തില അവസാനശ്ലോകത്തില്‍ ഇക്കാര്യം 
പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. ഗുരുശിഷ്യന്‌ “നീ ആത്മസ്വരൂപമാണ്‌” എന്ന്‌ കാട്ടിക്കൊ 
ടുത്തിട്ടിങ്ങനെ പറയുന്നു: 


(്രാരബ്ഥം ക്വനു സഞ്ചിതം തവ കിമാ- 
ഗാമി ക്വ കര്‍മ്മാപ്യസത്‌ 
ത്വയൃദ്ധ്യസ്തമതോ/ഖിലം ത്വമസി സ- 
ച്വിന്മാത്തമേകം വിഭുഃ 


“നിനക്ക്‌ പ്രാരബ്ധമോ സഞ്ചിതമോ ആഗാമിയോ ഒന്നുമില്ല. കര്‍മ്മ 
മെല്ലാം മായ നിന്നില്‍ അധ്യാരോപിക്കുന്നത്‌ മിഥ്യയാണ്‌. ജഡമാണ്‌ കര്‍മം. 
നീ സച്ചിദാനന്ദസ്വരുപനും സര്‍വ്വശക്തനുമായ ഈശ്വരസത്തയാണ്‌.” കര്‍മം 
പ്രഥമസ്പന്ദനം മുതല്‍ ജഡോപാധിയായി രൂപം കൊള്ളുന്നതു നാം 


കണ്ടതാണല്ലോ. അതുകൊണ്ടാണ്‌ കര്‍മം ജഡമെന്നു പറഞ്ഞിരിക്കുന്നത്‌. 


168 (ശ്രീനാരായണ ഗുരുദേവകൃതികശി സത്മുരീണഷ്യാഖ്യാനം - ഭാഗം 77 


മായ അഖണ്ഡസത്യവസ്തുവില്‍ അധ്യാരോപിക്കുന്നതാണീ ജഡകര്‍മ 
മെല്ലാം. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ നാലാം പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരി 
ക്കുന്നത്‌. മായാദര്‍ശനം വായിച്ച്‌ ശക്തിയുടെ ദുര്‍ഘടത്വം ഒന്നുകൂടി ഉറപ്പി 
ക്കുക. 


കര്‍മചോദന 


കര്‍മത്തിനു പ്രേരണ നല്കുന്ന മൂന്നു കാര്യങ്ങളുണ്ട്‌. ജ്ഞാനം, 
ജ്ഞേയം, പരിജ്ഞാതാ ഇവയാണു മൂന്നു കാര്യങ്ങള്‍. ഇവയെ കൂട്ടി 
ച്ചേര്‍ത്താണ്‌ ഭഗവാന്‍ ഗീതയില്‍ “കര്‍മ ചോദന” എന്നു വിളിക്കുന്നത്‌. അറിവ്‌ 
അറിയപ്പെടേണ്ട വസ്തു, അതിനെ അറിയിച്ചു തരുന്നയാള്‍ ഇവ മൂന്നും കൂടി 
ച്ചേര്‍ന്നാണ്‌ കര്‍മത്തിനു പ്രേരണ നല്‍കുന്നത്‌. അറിയേണ്ട വസ്തുവിനെ 
ക്കുറിച്ച്‌ അറിയിക്കുന്നയാള്‍ നിഷ്കൃഷ്ടമായ അറിവു നല്‍കണം. അപ്പോഴേ 
കര്‍മം സഫലമാവു. അറിയേണ്ട വസ്തുവിനെക്കുറിച്ചുള്ള അറിവ്‌ വികലമാ 
ണെന്നു വന്നാല്‍ കര്‍മം ഒരിക്കലും സഫലമാകുന്നതല്ല. ലോകകര്‍മ്മങ്ങള്‍ 
എന്തിനെന്നറിയാതെ മനുഷ്യന്‍ അമ്പരക്കുന്നത്‌ ഇക്കാരണത്താലാണ്‌. ഈ 
കെടുതി മാറ്റാന്‍ വേണ്ടിയാണ്‌ ശ്രീനാരായണഗുരുദേവനെപ്പോലെ സമ്പൂര്‍ണ്ണ 
സത്യം സാക്ഷാത്ക്കരിച്ചവര്‍ വസ്തു രഹസ്യം ഇടയ്ക്കിടക്ക്‌ ആവര്‍ത്തിച്ചു 
റപ്പിക്കുന്നത്‌. ഇക്കാര്യത്തില്‍ ആവര്‍ത്തനം ദോഷമല്ല. ആവര്‍ത്തനംകൊണ്ട്‌ 
ചില ഈഷധങ്ങള്‍ക്കു വീര്യം വര്‍ദ്ധിക്കുന്നതുപോലെ ഇവിടെ ആവര്‍ത്തനം 
ഗുണകരമാണ്‌. അതുകൊണ്ട്‌ അഞ്ചാം പദ്യത്തില്‍ ഗുരുദേവന്‍ വസ്തുതത്ത്വം 
ഒന്നുകൂടി ആവര്‍ത്തിച്ചുറപ്പിക്കുകയാണ്‌: 


5. സര്‍വദാ/സങ്ഗ ഏവാത്മാ/ - 
ജ്ഞതയാ കര്‍മ്മ സങ്ഗിവത്‌ 
കരോതി ന കരോമീതി 
ന ജ്ഞഃ കര്‍മ്മസു സജ്ജതേ 


സര്‍വദാ - എല്ലായ്പ്പോഴും; അസംഗ ഏവ ആത്മാ - ഒന്നിനോടും ഒട്ടിപ്പി 
ടിക്കാതെതന്നെ നില്‍ക്കുന്ന ആത്മാവ്‌; അജ്ഞതയാ - ആത്മവിസ്മൃതിയാ 
കുന്ന അവിദ്യനിമിത്തം; സംഗിവത്‌ - മറ്റുള്ളവയോട്‌ ബന്ധപ്പെട്ടു നില്‍ക്കു 
ന്നവനെപ്പോലെ; കര്‍മ കരോതി - കര്‍മം ചെയ്തുകൊണ്ടിരിക്കുന്നു; ജ്ഞഃ - 
ആത്മസ്വരൂപം നേരിട്ടറിഞ്ഞയാള്‍; ന കരോമി ഇതി - ഞാനൊന്നും ചെയ്യു 
ന്നില്ല എന്നിങ്ങനെ; കര്‍മ്മസു - കര്‍മങ്ങളില്‍; ന സജ്ജതേ - സംഗപ്പെടാതെ 
തന്നെ കഴിഞ്ഞു കൂടുന്നു. 
ആത്മാവ്‌ ഒരിക്കലും ഒന്നിനോടും ബന്ധപ്പെടാതെ തന്നെ വര്‍ത്തി 
ക്കുകയാണ്‌. ഈ വസ്തുസ്ഥിതി മറന്നുപോകുന്നതുകൊണ്ട്‌ ചിലപ്പോള്‍ 
ബന്ധമുള്ളവനെപ്പോലെ കര്‍മംചെയ്യാന്‍ ഇട വരുന്നു. എന്നാല്‍ ആത്മ 
സ്വരൂപം സാക്ഷാത്ക്കരിച്ച ജ്ഞാനികള്‍ “ഞാന്‍ കര്‍മം ചെയ്യുന്നില്ല” എന്ന 
നുഭവിച്ചുകൊണ്ട്‌ കര്‍മചലനങ്ങളുമായി ബന്ധിക്കാതെതന്നെ കഴിഞ്ഞു 
കൂടുന്നു. 


ദര്‍ശനമാല 169 


ജ്ഞാനാഗ്നി കര്‍മ്മങ്ങളെ എരിച്ചു ചാമ്പലാക്കുന്നു 


ആത്മാവ്‌ ഒരിക്കലും കര്‍മവുമായി ബന്ധിക്കുന്നില്ല. എന്നാല്‍ ചില 
പ്പോള്‍ കര്‍മം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നതു പരസ്പരവിരുദ്ധമ 
ല്ലേ. സിനിമാ ചിത്രത്തില്‍ ചിലപ്പോള്‍ ഫിലിമുമായി ബന്ധിക്കുന്നു എന്നു 
തോന്നുന്ന ലൈറ്റ്‌ ഒരിക്കലും ഫിലിമുമായി ബന്ധിക്കുന്നില്ല എന്നു തെളി 
യുന്നതെപ്പോഴാണ്‌. ഫിലിം മാറ്റിക്കഴിയുമ്പോള്‍. അതുപോലെ പ്രകൃതിയിലെ 
ഗുണമണ്ഡലങ്ങളാണ്‌ കര്‍മ ചലനങ്ങള്‍ക്കു ഹേതു. ആത്മാവല്ല. മായാദര്‍ശന 
ത്തില്‍ നമ്മളിക്കാര്യം വ്യക്തമായി ചര്‍ച്ച ചെയ്തിട്ടുണ്ട്‌. ഗുണമണ്ഡലങ്ങളു 
മായി ചേര്‍ന്നിരിക്കുന്ന ജീവന്‍ സദാ ചലിക്കുന്നതു പോലെ തോന്നുന്നു. 
അവിടെ ഈ ചലന്രഭമത്തില്‍ നിന്നും ഒരു നിമിഷംപോലും ജീവന്‍ അകന്നു 
നില്‍ക്കാന്‍ കഴിയുന്നില്ല. എന്നാല്‍ പ്രകൃതിയിലെ ഗുണമണ്ഡലങ്ങളില്‍ 
നിന്നും അകലുന്നതോടെ ജീവന്‍ താന്‍ എക്കാലത്തും നിത്യനിര്‍മ്മുക്തമായ 
ആത്മതത്ത്വമാണെന്നനുഭവിക്കാന്‍ കഴിയുന്നു. അനുഭവത്തിലെ ഈ 
വൈരുദ്ധ്യം അനുഭവിച്ചുതന്നെ അറിയേണ്ടതാണ്‌. പ്രകൃതിയുടെ ഗുണമണ്ഡ 
ലങ്ങളെ അകറ്റി തത്ത്വം സാക്ഷാത്ക്കരിച്ചയാളാണ്‌ ജ്ഞന്‍ അഥവാ ജ്ഞാനി. 
ഇപ്പോള്‍ കര്‍മങ്ങളില്‍പെട്ടുഴലുന്നതുപോലെ ഭ്രമിക്കുന്ന ഒരാള്‍ക്ക്‌ ഈ ജീവി 
തത്തില്‍ തന്നെ യത്നിച്ചാല്‍ ആത്മാവിന്റെ നിത്യനിര്‍മ്മുക്തസ്വരുപവും അനു 
ഭവിച്ചറിയാന്‍ കഴിയുമെന്നു ചുരുക്കം. ്രീനാരായണഗുരുദേവന്‍ അതു സാധി 
ചുമഹാനാണ്‌. ഇത്തരം ജ്ഞാനികള്‍ക്ക്‌ പ്രാരബ്ധകര്‍മം പോലും ബന്ധകാ 
രണമല്ല. തല്‍ക്കാലശരീരം ഏതു പ്രത്യേകകര്‍മം ചെയ്തു തീര്‍ക്കാന്‍വേണ്ടി 
രൂപം കൊണ്ടുവോ അതാണല്ലോ പ്രാരബ്ധകര്‍മം. ജ്ഞാനലാഭത്തിനുശേഷം 
പ്രാരബ്ധം ബാക്കിയുണ്ടെങ്കില്‍ ശരീരം ആ കര്‍മഗതി തുടരുന്നതാണ്‌. 
എന്നാല്‍ താന്‍ ദേഹമല്ല, നിത്യ നിര്‍മുക്തമായ ആത്മാവാണ്‌ എന്ന അനുഭ 
വമാണല്ലോ ജ്ഞാനം. ഈ അനുഭവം വന്നുകഴിഞ്ഞാല്‍ പിന്നെ ദേഹത്തി 
ന്റേതായ കര്‍മമോ ഫലാനുഭവമോ ആത്മാവിനെ ബാധിക്കുന്നതെങ്ങനെ 
യാണ്‌? ദേഹത്തിന്റെ കര്‍മ്മവും ഫലാനുഭവവും കണ്ടിട്ടാണ്‌ ലകികന്മാര്‍ 
ജ്ഞാനിക്കും പ്രാരബ്ധം അനുഭവിച്ചേതീരു എന്നു പറയുന്നത്‌. ജ്ഞാനം 
ഒരിക്കലുണ്ടായാല്‍ ദേഹത്തിനു പിന്നെ എന്തൊക്കെ കെടുതികള്‍ സംഭവി 
ച്ചാലും ജ്ഞാനം വിട്ടുപോകുന്നതല്ല. ദേഹം എന്തെല്ലാം കര്‍മ്മങ്ങള്‍ 
ചെയ്താലും ഫലങ്ങളനുഭവിച്ചാലും താന്‍ കര്‍മമൊന്നും ചെയ്യുന്നില്ല 
എന്നാണു ജ്ഞാനിയുടെ അനുഭവം. 


ജ്ഞാനാഗ്നിഃ സര്‍വൃകര്‍മണ്‌ 
ഭസ്മസ്ധാത്‌ കുരുതേ തഥാ ഭഗ. 1. 4 -37 


തീ വിറകിനെ എരിച്ചു കളയുന്നതുപോലെ ജ്ഞാനാഗ്നി സകല കര്‍മ്മ 
ങ്ങളെയും എരിച്ചു കളയുന്നു; എന്നും - 


നൈവ കിഞ്ചിത്‌ കരോമീതി 
യുക്തോ മന്യേ ത തത്ത്വവിത്‌ eഗ.015-8 


170 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണഡവ്യാഖ്യാനം - ഭാഗം 7 


വസ്തുതത്ത്വം ഗ്രഹിച്ച സത്യനിഷ്ഠന്‍ താന്‍ യാതൊന്നും ചെയ്യു 
ന്നില്ലെന്നാണ്‌ സദാ അനുഭവിക്കുന്നത്‌; എന്നും ഭഗവാന്‍ ഗീതയില്‍ 
പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. ഈ സാക്ഷാത്ക്കാരസ്വരൂപം ഗുരുദേവനെപ്പോലെയുള്ള 
ജ്ഞാനികള്‍ക്ക്‌ വെളിപ്പെടുത്തിക്കൊടുത്തിട്ടുള്ള വസ്തുരഹസ്യമാണ്‌ 
അഞ്ചാം പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ചേതനന്റെ സാന്നിദ്ധ്യമില്ലാതെ ഒരു കര്‍മ്മചലനവുമില്ല 


അസംഗനും നിശ്വലനുമായ ആത്മാവിലാണ്‌ എല്ലാ കര്‍മചലന 
ങ്ങളും സംഭവിക്കുന്നതെന്നു കണ്ടുവല്ലോ. കര്‍മം അതിന്റെ ആദ്യത്തെ 
സ്പന്ദനം മുതല്‍ ജഡോപാധിയുടെ രൂപത്തിലാണാവിര്‍ഭവിക്കുന്നത്‌. ഈ 
ജഡോപാധികളാണ്‌ ആത്മാവിന്റെ ശരീരങ്ങള്‍. ആത്മാവിനുള്ളില്‍ ചലിക്കു 
ന്നതു മുഴുവന്‍ ശരീരങ്ങളാണ്‌. ചലിക്കുന്ന ഈ ശരീരങ്ങളെ ഉണ്ടെന്ന 
റിയുന്നതാരോ അതാണാത്മാവ്‌. ഗീത പതിമുന്നാമദ്ധ്യായത്തില്‍ അതു 
കൊണ്ടാണ്‌ ശരീരത്തെ ക്ഷേത്രമെന്നും ആത്മാവിനെ ക്ഷേത്രജ്ഞനെന്നും 
വിളിച്ചിരിക്കുന്നത്‌. ക്ഷേത്രജ്ഞന്റെ സന്നിധിയില്‍ ക്ഷേത്രം ചലിക്കുന്നു. 
ക്ഷ്രേതം ചലിക്കുന്നതോടെ നിശ്ചലനായ ക്ഷേേതജ്ഞനും ചലിക്കു 
ന്നതുപോലെ ശമമുണ്ടാകുന്നു. ഒരു വാഹനം അതിവേഗം സഞ്ചരി 
ക്കുമ്പോള്‍ അതിലിരുന്നു പുറമെ നോക്കുന്നവര്‍ക്കു പുറത്തുള്ള സക 
ലതും സഞ്ചരിക്കുന്നതുപോലെ തോന്നാറില്ലേ? അതുപോലെ. ഭൂമി 
യില്‍ നിന്ന്‌ അതിവേഗം കറങ്ങുന്ന ഒരാള്‍ക്ക്‌ ഭൂമിയും തന്നോടൊപ്പം കറ 
ങ്ങുന്നുവെന്നു തോന്നും. സ്വന്തം തിരിച്ചില്‍ നിറുത്തിയാലേ ഭൂമിയുടെ നിശ്ച 
ലത ബോദ്ധ്യപ്പെടു. എന്തായാലും ചലനം എവിടെയൊക്കെ കാണു 
ന്നുണ്ടോ അവിടെയൊക്കെ ചേതനമായ സത്യത്തിന്റെ സാന്നിദ്ധ്യമുണ്ടെന്ന 
റിയേണ്ടതാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ ആറാം പദ്യത്തില്‍ വിവരിക്കു 
ന്നത: 


6. ജ്വലതി ജ്വലനോ വായുര്‍- 
വാതി വര്‍ഷതി വാരിദഃ 
ധരാത്മാ സന്‍ ധരതി ഖ- 
ലേകോ വഹതി വാഹിനീ. 


ഏകഃ ഖലു - ഒരാള്‍തന്നെ; ജ്വലനഃ സന്‍ ജ്വലതി - അഗ്നിയായി ഭവിച്ചിട്ടു 
കത്തിക്കാളുന്നു; വായുഃ സന്‍ വാതി - വായുവിന്റെ രൂപത്തില്‍ വീശുന്നു; 
വാരിദഃ സന്‍ വര്‍ഷതി - മേഘമായി ഭവിച്ചിട്ട്‌ മഴപെയ്യുന്നു; ധരാത്മാ സന്‍ 
ധരതി - ഭൂമിയുടെ രൂപത്തില്‍ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു; വാഹിനീ 
സന്‍ വഹതി - നദിയായി ഒഴുകുന്നു. 


ഒരേ ആത്മാവുതന്നെ അഗ്നിയായി ജ്വലിക്കുന്നു; കാറ്റായി വീശുന്നു; 
മേഘമായി വര്‍ഷിക്കുന്നു; ഭൂമിയായി ജീവികളെ പോറ്റിപ്പുലര്‍ത്തുന്നു; നദി 
യായി ഒഴുകുന്നു. 


ദര്‍ശനമാല 171 


ദേവസങ്കല്‍പം 


അഖണ്ഡവും നിശ്ചലവുമായ ചേതനസത്തക്കുള്ളില്‍ പ്രകൃതി ഉണ്ടാ 
ക്കിച്ചലിപ്പിക്കുന്നവയാണ്‌ എല്ലാ ജഡശരീരവും. ചേതനന്റെ ഒരിക്കലും 
വിട്ടുപോകാത്ത സാന്നിദ്ധ്യമാണ്‌ പ്രകൃതിക്ക്‌ ജഡശരീരങ്ങളെ ഉണ്ടാക്കാനും 
ചലിപ്പിക്കാനുമുള്ള കഴിവു നല്‍കുന്നത്‌. ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു 
നോക്കുക: 


മയാദദ്ധ്യ കേണ പ്രക്യതി: 

സുയതേ സചരാചരം 

ഹേതുനാനേന കൌന്തേയ 

ജഗദ്‌ വിപരിവര്‍ത്തതേ ഭഗ.ഗ. 9-10 


അര്‍ജ്ജുന! ഞാന്‍ ഒരിക്കലും വിട്ടുപോകാതെ പ്രകൃതിയില്‍ സന്നി 
ധാനം ചെയ്യുന്നു. എന്റെ സാന്നിദ്ധ്യത്തില്‍ പ്രകൃതി ചരമായും അചരമായും 
കാണപ്പെടുന്ന ജഗത്തിനെ സൃഷ്ടിക്കുന്നു. എന്റെ സാന്നിദ്ധ്യം കൊണ്ടു 
തന്നെ പ്രകൃതി ഈ ജഗത്തിനെ മാറ്റിമറിക്കുകയും ചെയ്യുന്നു. ഈ സിദ്ധാന്തം 
നല്ലവണ്ണം ധരിച്ചാല്‍ നമ്മുടെ ജൂഷിമാരുടെ ദേവസങ്കല്‍പത്തിന്റെ പൊരുള്‍ 
വ്യക്തമായിക്കിട്ടുന്നതാണ്‌. പ്രപഞ്ചത്തെ നിലനിറുത്തിപ്പോരുന്ന അത്ഭുത 
പ്രതിഭാസങ്ങളെയാണ്‌ നാം ഇവിടെകാണുന്നത്‌. അഗ്നി, വായു, ഭൂമി ഇവ 
യെല്ലാം എന്താണ്‌? എങ്ങനെ വന്നു? എങ്ങനെ നിലനില്‍ക്കുന്നു? പരമസ 
ത്യത്തെ കണ്ടവര്‍ക്കു ഈ രൂപങ്ങളെല്ലാം ആ ജഗദീശ്വരന്റെ ശക്തിയുടെ 
പ്രകടനങ്ങളാണെന്ന്‌ തെളിഞ്ഞിട്ടുണ്ട്‌. ആ പരമാര്‍ത്ഥം നമുക്കും ബോദ്ധ്യ 
പ്പെടുത്തിത്തരാനായിട്ടാണ്‌ അവര്‍ ദേവസങ്കല്‍പം ആവിഷ്ക്കരിച്ചത്‌. പ്രപ 
ഞ്ചത്തെ നിലനിറുത്തിപ്പോരുന്ന അത്ഭുതപ്രതിഭാസങ്ങളെയെല്ലാം പിന്നില്‍ 
ജഗദീശ്വരന്റെ സാന്നിദ്ധ്യമുണ്ട്‌. അതുകൊണ്ടവയെ ദിവ്യഭാവത്തില്‍ വേണം 
സമീപിക്കാന്‍. അവയോട്‌ അവജ്ഞയോ മാല്‍സര്യബുദ്ധിയോ പാടില്ല. നിര 
ന്തരം ശ്വസിക്കുന്ന വായുവിനെയും, ആഹാരം പാകംചെയ്തുകൊടുക്കുന്ന 
അഗ്നിയെയും, ദേവന്മാരായും; ജനനം മുതല്‍ ഇരിപ്പിടമരുളിയിരിക്കുന്ന ഭൂമിയെ 
ദേവിയായും കരുതാന്‍ അനുശാസിക്കുന്നവരാണ്‌ ഭൃഷിമാര്‍. ഭയംകൊണ്ടും 
മറ്റും പണ്ട്‌ ആര്യന്മാര്‍ അങ്ങിനെ കരുതിപ്പോയതാണെന്ന്‌ ആരെങ്കിലും ധരി 
ക്കുന്നുണ്ടെങ്കില്‍ മഹത്തായ ഒരു സത്യദര്‍ശനത്തില്‍ നിന്നും അവരകന്നു 
പോവുകയാണെന്നോര്‍ക്കണം. ആ സതൃദര്‍ശനമെന്തെന്നാണ്‌ ഗുരുദേവന്‍ 
ആറാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. അഗ്നി, വായു, മേഘം, ഭൂമി, നദി 
എന്നിങ്ങനെ അത്ഭുതശക്തിയോടുകൂടിയ പ്രപഞ്ചഘടകങ്ങളായി എന്തെന്തൊ 
ക്കെക്കാണുന്നുണ്ടോ അവയിലൊക്കെ ജഗദീശ്വരന്റെ സാന്നിദ്ധ്യമുണ്ടെന്ന്‌ 
ആദ്യമാദ്യം അറിയണം. സത്യാന്വേഷണത്തിന്റെ പ്രാരംഭമായി ഈ അറി 
വുണ്ടാക്കിയെടുത്താല്‍ ക്രമേണ ഹൃദയശുദ്ധി നേടി സര്‍വ്വചരാചരവും ജഗ 
ദീശ്വരസാന്നിദ്ധ്യം കൊണ്ട്‌ ചലിക്കുകയാണെന്ന്‌ അനുഭവിച്ചറിയാന്‍ കഴിയും. 
ഗീതയില്‍ “വിഭൂതിയോഗ'മെന്ന പത്താമദ്ധ്യായത്തില്‍ ഭഗവാനും ഈ ജീവിത 
രഹസ്യം തന്നെയാണ്‌ അര്‍ജ്ജുനനോടുപദേശിക്കുന്നത്‌. 


172 (ശര?നാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


പ്രാണരഹസും 


നിഷ്ക്രിയനും നിര്‍വ്വികാരനുമായി വിളങ്ങുന്ന അഖണ്ഡബോധസ്വരൂ 
പനായ പരമാത്മാവില്‍ ശക്തിസ്പന്ദനരുപത്തിലുള്ള പ്രാണന്‍ ആവീര്‍ഭവി 
ക്കുന്നതോടെയാണ്‌ സൃഷ്ടിപ്രകിയ തുടങ്ങുന്നത്‌. എല്ലാ ശരീരങ്ങളെയും 
നിലനിറുത്തിപ്പോരുന്നത്‌ ഈ പ്രാണനാണ്‌. എവിടെയെല്ലാം പ്രാണനുണ്ടോ 
അവിടെയെല്ലാം ബോധസ്വരുപമായ ആത്മാവിന്റെ സാന്നിദ്ധ്യമുണ്ടെന്നറിയേ 
ണ്ടതാണ്‌. ഒരു ജിജ്ഞാസുവിന്‌ സ്വന്തം ദേഹത്തിനുള്ളില്‍ നടക്കുന്ന 
പ്രവര്‍ത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്യാന്‍ കഴിഞ്ഞാല്‍ തന്നെ 
ഇതു ബോധ്യമാകും. വ്യക്തിക്ക്‌ യാതൊരു നിയന്ത്രണവുമില്ലാത്ത എന്തെ 
ന്തെല്ലാം പ്രവര്‍ത്തനങ്ങളാണ്‌ പ്രാണന്‍ വ്യക്തിശരീരത്തില്‍ നിര്‍വ്വഹിച്ചുകൊ 
ണ്ടിരിക്കുന്നത്‌. ആത്മസാന്നിദ്ധ്യത്തോടുകൂടിയ പ്രാണന്റെ പ്രവര്‍ത്തനങ്ങ 
ളാണ്‌ വ്യക്തിശരീരത്തെ നിലനിറുത്തി സൂക്ഷിക്കുന്നതെന്നറിഞ്ഞാല്‍ ഒരു 
ജിജ്ഞാസുവിന്റെ അഹങ്കാരം ഒട്ടധികം ശമിക്കുന്നതാണ്‌. വ്യക്തിശരീരത്തി 
നുള്ളില്‍ പ്രാണന്‍ നിര്‍വ്വഹിക്കുന്ന കര്‍മചലനങ്ങളെ വേര്‍തിരിച്ചുകാട്ടിത്ത 
ന്നുകൊണ്ട്‌ ആത്മബോധം ഉദ്ദീപിപ്പിക്കുവാനാണ്‌ ഗുരുദേവന്‍ ഏഴാം ശ്ലോക 
ത്തില്‍ യത്നിക്കുന്നത്‌: 


2. ഈര്‍ദ്ധ്ം പ്രാണോഹ്യധോ/പാനഃ 
ഖലോകോ യാതി നിഷ്ക്രിയഃ 
നാഡ്യന്തരാളേ ധമതി 
ക്രന്ദതി സ്പന്ദതി സ്ഥിതഃ. 


നിഷ്ക്രിയഃ സ്ഥിതഃ ഏകഃ ഖലു - യാതൊരു കര്‍മചലനത്തിനും വഴ 
ങ്ങാത്ത ഒരേ ഒരാത്മാവുതന്നെയാണ്‌; പ്രാണഃ സന്‍ - പ്രാണനെന്നറിയപ്പെ 
ട്ടുകൊണ്ട്‌; ഈര്‍ദ്ധ്ം യാതി - ഉയര്‍ന്നു മുകളിലേയ്ക്ക്‌ സഞ്ചരിക്കുന്നത്‌; 
അപാനഃ സന്‍ - അപാനന്‍ എന്നറിയപ്പെട്ടുകൊണ്ട്‌; അധോയാതി - താഴ്ന്ന്‌ 
കീഴ്പോട്ടു സഞ്ചരിക്കുന്നത്‌; നാഡ്യന്തരാളേ ധമതി, ക്രതി, സ്പന്ദതി - നാഡീ 
മദ്ധ്യത്തില്‍ കോലാഹലമായി ശബ്ദിക്കുന്നത്‌; മന്ദമായി ഞരങ്ങുന്നത്‌; സദാ 
ചലിച്ചുകൊണ്ടിരിക്കുന്നത്‌. 
യാതൊരു കര്‍മ്മചലനത്തിനും വഴങ്ങാത്ത ഒരേ ഒരാത്മാവു തന്നെ 
യാണ്‌ പ്രാണനെന്നറിയപ്പെട്ടുകൊണ്ട്‌ ഉയര്‍ന്നു മുകളിലേയ്ക്കു സഞ്ചരിക്കു 
ന്നത്‌. അപാനന്‍ എന്നറിയപ്പെട്ടുകൊണ്ട്‌ താഴ്ന്നു കീഴ്പോട്ടു സഞ്ചരിക്കു 
ന്നത്‌. നാഡീമദ്ധ്യത്തില്‍ കോലാഹലമായി ശബ്ദിക്കുന്നത്‌. മന്ദമായി ഞര 
ങ്ങുന്നത്‌. സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്‌. 


ആത്മാവിലെ ശക്തിസ്പന്ദനങ്ങളാണ്‌ പ്രാണചലനങ്ങള്‍ 


അഖണണ്‍്ഡബോധം, അതില്‍ അഹന്താബോധത്തോടു കൂടിയ പ്രാണ 
ചലനം, തുടര്‍ന്ന്‌ അന്തഃകരണം, ബാഹ്യദേഹം ഇതാണ്‌ അനുഭവ്ക്രമം. പ്രപ്‌ 
ഞ്ചത്തില്‍ കാണപ്പെടുന്ന എല്ലാ വ്യക്തിശരീരങ്ങളെയും നിലനിറുത്തിപ്പോരു 
ന്നതു പ്രാണനാണ്‌. അന്തഃകരണരുപത്തിലുള്ള സൂക്ഷ്മ ശരീരം സ്ഥൂലശ 


ദര്‍ശനമാല 173 


രീരത്തെ ഉപേക്ഷിച്ചുകഴിഞ്ഞാല്‍ പിന്നെ പ്രാണനെ ആശ്രയിച്ചാണ്‌ പുണ്യ 
പാപഭോഗങ്ങള്‍ക്കായി ഇതരലോകങ്ങളില്‍ എത്തിച്ചേരുന്നത്‌. കിരണങ്ങള്‍ 
സൂര്യനെ ആശ്രയിക്കുന്നതുപോലെ ലോകങ്ങളെല്ലാം പ്രാണനെ ആശ്രയിച്ച്‌ 
സ്ഥിതി ചെയ്യുന്നു. ്രാണനോ അഖണ്ഡബോധസ്വരുപമായ ആത്മാവിനെ. 
വ്യക്തിശരീരത്തിനുള്ളിലെ പ്രാണചലനങ്ങളെ പ്രവര്‍ത്തനഭേദമനുസരിച്ച്‌ പല 
പേരുകള്‍ ചൊല്ലിവിളിക്കുന്നു. ഹൃദയമദ്ധ്യത്തില്‍ നിന്ന്‌ ദേഹത്തിന്റെ മുകള്‍ 
ഭാഗത്തേയ്ക്കു ചലിക്കുന്നതാണ്‌ ഗ്രാണല്‍. താഴോട്ട്‌ ചലിക്കുന്നത്‌ അപാനന്‍. 
കണ്ഠദേശത്തിരുന്നിട്ട്‌ മരണവേളയില്‍ സൂക്ഷ്മശരീരവും കൊണ്ട്‌ പുറത്തു 
പോകുന്നത്‌ ഉദാനന്‍. നാഭി ദേശത്തിരുന്നുകൊണ്ട്‌ പചന്രകിയയ്ക്കും മറ്റും 
സഹായിക്കുന്നത്‌ സമാനല്‍. ദേഹം മുഴുവന്‍ സ്പന്ദിച്ച്‌ ചലിച്ച്‌ രക്തസഞ്ചാ 
രത്തെയും മറ്റും സഹായിക്കന്നത്‌ വ്യാനല്‍. പ്രാണാപാനാദിഭേദങ്ങള്‍ കൂടാതെ 
നാഗന്‍ കൂര്‍മ്മന്‍, കൃകരന്‍, ദേവദത്തന്‍, ധനജ്ഞയന്‍ എന്നിങ്ങനെ വേറെ 
അഞ്ചു ഭേദങ്ങള്‍ കൂടി പ്രാണനു കല്‍പിക്കപ്പെടുന്നുണ്ട്‌. നാഗനെന്ന പ്രാണ 
നാണ്‌ ഇക്കിളുണ്ടാക്കുന്നത്‌. കണ്ണുകള്‍ അടയ്ക്കാനും തുറക്കാനും സഹായി 
ക്കുന്നതാണ്‌ കുര്‍മ്മ൯. വിശപ്പുണ്ടാക്കുകയാണ്‌ കൃകരമ്റെ ജോലി. ദേവദത്തന്‍ 
കോട്ടു വായുണ്ടാക്കുന്നു. ശരീരത്തെ തടിപ്പിക്കുന്നവനാണ്‌ ധനഞ്ജയല്‍. മൃത 
ദേഹത്തില്‍പോലും അയാള്‍ വളരെ നേരം തങ്ങി നില്‍ക്കുന്നു. മനസ്സേകാ 
ഗ്രപ്പെട്ട പ്രാണചലനങ്ങള്‍ സമീകൃതങ്ങളാകുന്നതോടെ ഒരു യോഗിക്ക്‌ ആശ്ച 
ര്യകരങ്ങളായ അനുഭവങ്ങളുണ്ടാകുന്നു. പ്രാണന്‍ സുഷുമ്നാനാഡിയില്‍ 
പ്രവേശിക്കുന്നതോടെ മധുര മധുരങ്ങളായ നിരവധി നാദങ്ങളും രൂപങ്ങളും 
യോഗിക്ക്‌ അനുഭവവിഷയമാകുന്നു. ഗുരുദേവന്‍ തന്റെ കൃതികളില്‍ പലയി 
ടത്ത്‌ ഈ അനുഭവങ്ങള്‍ ഹൃദ്യമായി വര്‍ണ്ണിച്ചിട്ടുണ്ട്‌. ഈ പ്രാണസാക്ഷാ 
ത്ക്കാരത്തിന്റെ അത്ഭുതരുപം വര്‍ണ്ണിക്കുന്ന കൃതിയാണ്‌ ഗുരുദേവന്റെ 
കുണ്ഡലിനിച്ചാട്ട്‌ “യോഗദര്‍ശനം” ചര്‍ച്ചചെയ്യുമ്പോള്‍ പ്രാണനെക്കുറിച്ച്‌ 
നമുക്ക്‌ കൂടുതല്‍ ഗ്രഹിക്കാവുന്നതാണ്‌. എന്തായാലും പ്രാണന്റെ ഇത്തരം 
പ്രവര്‍ത്തനങ്ങളെ മുഴുവന്‍ സമാഹരിച്ചിരിക്കുകയാണ്‌ ഗുരുദേവന്‍ ഏഴാം 
പദ്യത്തില്‍. സദാ സര്‍വ്വത്ര നിര്‍വ്വികാരിയും നിശ്ചലനുമായ ആത്മാവില്‍ അധി 
ഷ്ഠിതമായി നിന്നുകൊണ്ടാണ്‌ പ്രാണന്‍ ഈ ഇന്ദ്രജാലങ്ങളൊക്കെ കാണി 
ക്കുന്നതെന്നും വെളിപ്പെടുത്തിയിരിക്കുന്നു. 


ജഡത്തിന്റെ ഷഡ്വികാരങ്ങള്‍ 


ആറ്‌ വികാരങ്ങളോടു കൂടിയവയാണ്‌ ജഡങ്ങള്‍. ഒരു വികാരവുമില്ലാത്ത 
നിശ്ചലസത്തയാണ്‌ ചേതനന്‍. ജഡങ്ങളുടെ ആറു വികാരങ്ങളും ചേതനനെ 
അധിഷ്ഠാനമാക്കിക്കൊണ്ട്‌ സംഭവിക്കുന്നവയാണ്‌. ചേതനനില്ലെങ്കില്‍ ജഡ 
ങ്ങള്‍ക്കീ വികാരമൊന്നും സംഭവിക്കുകയില്ല. വാസ്തവത്തില്‍ ജഡവികാര 
ങ്ങളെല്ലാം ചേതനനിലുണ്ടാകുന്ന ശ്രമങ്ങളാണ്‌. അക്കാരണത്താലാണ്‌ 
ചേതനന്‍ തന്നെയാണ്‌ ജഡവികാരങ്ങളായിക്കാണപ്പെടുന്നതെന്ന്‌ സത്യദര്‍ശി 
കള്‍ പ്രഖ്യാപിക്കുന്നത്‌. കയറുതന്നെയാണ്‌ പാമ്പായി കാണപ്പെടുന്നത്‌. ഉണ്ടാ 
യിരിക്കുക, ജനിക്കുക, വളരുക, രൂപംമാറുക, ക്ഷയിക്കുക, അപ്രത്യക്ഷമാ 


174 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സത്മുരീണധ്യാഖ്യാനം - ഭാഗം 77 


വുക ഇവയാണ്‌ ജഡവികാരങ്ങള്‍. ഈ വികാരങ്ങളെല്ലാം കര്‍മ്മത്തില്‍ പെടു 
ന്നവയാണ്‌. ജഡത്തിന്റെ ഉണ്മപോലും വിട്ടുപോകാത്ത ഈ കര്‍മ്മഗതിയിലെ 
ഒരംശം മാത്രമാണ്‌. ഇങ്ങനെ കര്‍മഗതിയില്‍പെട്ട്‌ മാറിയും മറിഞ്ഞും വരു 
ന്നതേതോ അതാണ്‌ ജഡം. ജഡങ്ങളുടെ ഈ കര്‍മ്മ വൈവിധ്യമാണ്‌ ഗുരു 
ദേവന്‍ എട്ടാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


8. അസ്തി ജന്മര്‍ദ്ധിപരിണ- 
തൃപക്ഷയവിനാശനം 
ഷഡ്ഭാവമിഹ യോ യാതി 
സ നാന്യോ/വിക്രിയാത്മനഃ. 


ഇഹ - ഈ ലോകത്തില്‍; യഃ - യാതൊരുത്തന്‍; അസ്തി ജന്മര്‍ദ്ധി പരി 
ണത്യപക്ഷയവിനാശനം - ഉണ്ടായിരിക്കുക, ജനിക്കുക, വളരുക, രൂപം മാറുക, 
ക്ഷയിക്കുക, അപ്രത്യക്ഷമാവുക; ഷഡ്ഭാവം - എന്നീ ആറു വികാരങ്ങള്‍; 
യാതി - മാറിമാറി പ്രാപിക്കുന്നുവോ; സഃ - അവന്‍; അവിക്രിയാത്മനഃ - 
കര്‍മരഹിതനായ; ആത്മനഃ - ആത്മാവില്‍ നിന്നും; അന്യഃ ന - അന്യനല്ലെ 
ന്നറിയേണ്ടതാണ്‌. 

ഈ ലോകത്ത്‌ എല്ലാറ്റിനും ഉണ്ടായിരിക്കുക, ജനിക്കുക തുടങ്ങിയ ആറു 
വികാരങ്ങള്‍ കാണപ്പെടുന്നുണ്ട്‌. കേവലം ശ്രമരൂപത്തിലുള്ള ഈ വികാരങ്ങ 
ളെല്ലാം ഉണ്ടെന്നുതോന്നിക്കുന്നയാള്‍ യാതൊരു കര്‍മചലനത്തിനു വഴങ്ങാത്ത 
ആത്മാവല്ലാതെ മറ്റാരുമല്ലെന്നറിയേണ്ടതാണ്‌. 


വികാരഭ്രമമാണ്‌ ജഡത്വം 


ചേതനജഡങ്ങളുടെ കൂടിക്കലര്‍പ്പായിക്കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ 
വസ്തുസ്ഥിതി വേര്‍തിരിച്ചറിയുന്നതാണല്ലോ സത്യദര്‍ശനം. അതിനായി 
യത്നിച്ചപ്പോഴാണ്‌ ചേതനന്‍ മാത്രമാണ്‌ സത്യം എന്ന്‌ തെളിഞ്ഞത്‌. ജഡ 
ങ്ങളോ? ആ ചേതനനില്‍ പ്രത്യേകം വസ്തുസത്തയൊന്നുമില്ലാതെ കയറില്‍ 
പാമ്പെന്നപോലെ കാണപ്പെടുന്ന കാഴ്ചകള്‍. ഉള്ളതു ചേതനന്‍. ജഡങ്ങള്‍ 
ഇല്ലാത്ത കാഴ്ചകള്‍. ഈ ഇല്ലാത്ത കാഴ്ചകള്‍ക്കാശ്രയമോ ചേതനന്‍ തന്നെ. 
അപ്പോള്‍ ചേതനന്‍ തന്നെയാണ്‌ തല്‍ക്കാലത്തേക്ക്‌ ശ്രമം കൊണ്ട്‌ ജഡവി 
കാരങ്ങളായിക്കാണപ്പെടുന്നത്‌. കര്‍മരഹിതനായ ചേതനന്‍തന്നെയാണ്‌ കര്‍മ 
ത്തില്‍പെട്ടപോലെ കാണപ്പെടുന്നതെന്നു താത്പര്യം. ജഡമായ കര്‍മ്മം 
ചേതനനിലെ വെറും അധ്യാരോപം. ജഡവികാരങ്ങളെ എടുത്തുകാട്ടി ഇക്കാ 
ര്യമാണ്‌ ഗുരുദേവന്‍ എട്ടാം പദ്യത്തില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ആത്മാവ്‌ അസംഗനാണ്‌ 


കര്‍മം, കര്‍മരാഹിത്യം ഇവ പരസ്പരവിരുദ്ധമല്ലേ? ഒന്നില്‍ ഈ രണ്ടു 
ഭാവങ്ങളും എങ്ങിനെയാണൊരുമിക്കുന്നത്‌? പരസ്പരവിരുദ്ധങ്ങള്‍ ഒരുമിച്ചു 
വര്‍ത്തിക്കുന്നതു കണ്ടിട്ടാണല്ലോ ആശ്ചര്യപരതന്ത്രനായ ജിജ്ഞാസു സത്യം 
തിരക്കിയത്‌. തല്‍ക്കാലത്തെ കാഴ്ച എങ്ങനെയിരുന്നാലും സത്യം അന്വേ 


ദര്‍ശനമാല 175 


ഷിക്കപ്പെടുമ്പോള്‍ തെളിയുന്ന അനുഭവമാണ്‌ സത്യം ഒന്നേ ഉള്ളൂവെന്നും 
മറ്റേതസത്യമാണെന്നും സത്യമന്വേഷിച്ച ശ്രീ നാരായണഗുരുദേവന്‍ തനിക്കു 
തെളിഞ്ഞ ആ അനുഭവത്തെയാണ്‌ ഒന്‍പതാം പദ്യത്തില്‍ പ്രഖ്യാപിക്കുന്നത്‌: 


9. സ്വയം ക്രിയന്തേ കര്‍മ്മാണി 
കരണൈരിന്ദ്രിയൈരപി 
അഹം ത്വസങ്ഗഃ കൂടസ്ഥ 
ഇതി ജാനാതി കോവിദഃ. 


സ്വയം കരണൈഃ ഇന്ദ്രിയൈഃ അപി - തന്നത്താന്‍ കരണങ്ങളാലും ഇന്ദ്ര 
യങ്ങളാലും; കര്‍മാണി ക്രിയന്തേ - കര്‍മങ്ങള്‍ അനുഷ്ഠിക്കപ്പെടുന്നു.; അഹം 
തു - ഞാനാകട്ടെ; അസംഗഃ കൂടസ്ഥഃ ഇതി - അസംഗനും വികാരരഹി 
തനും ആണെന്ന്‌; കോവിദഃ - സത്യദര്‍ശി; ജാനാതി - അറിയുന്നു. 
തന്നത്താന്‍ കരണങ്ങളാലും ഇന്ദ്രിയങ്ങളാലും കര്‍മങ്ങള്‍ അനുഷ്ഠി 
ക്കപ്പെടുന്നു. ഞാനാകട്ടെ അസംഗനും വികാരരഹിതനുമാണെന്നു സത്യദര്‍ശി 
അറിയുന്നു. 


കര്‍മം ജഡമാണ്‌ 


മായയില്‍ ഒളിഞ്ഞിരിക്കുന്ന പരമാത്മാംശത്തെയാണ്‌ കുടസ്ഥന്‍ എന്ന 
ശാസ്ത്രം വിളിക്കുന്നത്‌. കൂടശബ്ദത്തിന്‌ മായ എന്നര്‍ത്ഥം. കൂടസ്ഥാത്മ 
സ്വരൂപം മറച്ചു കളഞ്ഞിട്ട്‌ മായ ഇളക്കിവിടുന്ന സ്പന്ദനങ്ങളാണ്‌ കര്‍മ ചല 
നങ്ങള്‍. മായയുടെ ഓരോ സ്പന്ദനവും ജഡമാണെന്നു നാം കണ്ടുവല്ലോ. 
അതുകൊണ്ടാണ്‌ കര്‍മം ജഡമെന്നു പറയുന്നത്‌. കര്‍മരുപേണ ആവിര്‍ഭവി 
ക്കുന്ന ജഡങ്ങളില്‍ പ്രതിബിംബിക്കുന്ന കൂടസ്ഥാംശമാണ്‌ ജീവന്‍. കൂടസ്ഥാ 
ത്മാവ്‌ നിര്‍വികാരിയായി സ്ഥിതിചെയ്യുമ്പോള്‍ ജഡശരീരിയായ ജീവനാണ്‌ 
സകലകര്‍മങ്ങളും അനുഷ്ഠിക്കുന്നതെന്നോര്‍ക്കണം. ജീവശരീരങ്ങളാണ്‌ കര 
ണങ്ങള്‍. ആ ശരീരങ്ങളില്‍ പ്രത്യേക കര്‍മങ്ങള്‍ക്കായി വേര്‍തിരിയുന്ന അവ 
യവങ്ങളാണ്‌ ഇന്ദ്രിയങ്ങള്‍. കരണങ്ങളും ഇന്ദ്രിയങ്ങളുമാണ്‌ വാസ്തവത്തില്‍ 
എല്ലാ കര്‍മങ്ങളും അനുഷ്ഠിക്കുന്നത്‌. കരണങ്ങളും ഇന്ദ്രിയങ്ങളുമായി 
ചേര്‍ന്നുനിന്നുകൊണ്ട്‌ ജീവന്‍ താന്‍ അവയാണെന്ന്‌ ഭ്രമിക്കുമ്പോഴാണ്‌ താന്‍ 
കര്‍മം ചെയ്യുന്നു എന്ന ശ്രമം ജീവന്‍ വന്നുചേരുന്നത്‌. നേരെമറിച്ച്‌ താന്‍ 
നിത്യനിര്‍മുക്തമായ ആത്മവസ്തുവാണെന്ന്‌ ജീവന്‍ സാക്ഷാത്ക്കരിച്ചനുഭ 
വിക്കുന്നതോടെ കര്‍മവുമായി തനിക്കൊരു ബന്ധവുമില്ലെന്നും അനുഭവിക്കാന്‍ 
കഴിയും. ഈ സാക്ഷാത്‌ കാരരഹസ്യമാണ്‌ “തന്നത്താന്‍ കരണങ്ങളാലും 
ഇന്ദ്രിയങ്ങളാലും കര്‍മങ്ങളനുഷ്ഠിക്കപ്പെടുന്നു” എന്ന ഭാഗം കൊണ്ട്‌ ഗുരു 
ദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


കര്‍മയോഗം 


രാപകല്‍ കര്‍മമനുഷ്ഠിക്കുന്നതാണ്‌ കര്‍മയോഗമെന്ന്‌ പലരും തെറ്റി 
ദ്ധരിച്ചിട്ടുണ്ട്‌. യോഗപരിശീലനം കൂടാതെയുള്ള നിരന്തരമായ കര്‍മാനുഷ്ഠാ 


176 (ശ?7നാരായണ ഗുരുദേവക്യതികള്‍ സദ്ധുര്ണഷ്യയാഖ്യാനം - ഭാഗം 77 


നത്തെ കര്‍മയോഗമെന്നല്ല കര്‍മ്രഭാന്തെന്നാണ്‌ വിളിക്കേണ്ടത്‌. കര്‍മത്തിന്റെ 
കെടുതികളില്‍ നിന്ന്‌ ഒഴിഞ്ഞുമാറി നിന്നുകൊണ്ടു കര്‍മം ചെയ്യാനുള്ള വിദ 
ഗ്ധോപായമാണ്‌ കര്‍മയോഗം. യോഗം അഭ്യസിച്ചുകൊണ്ടുള്ള കര്‍മമാണ്‌ 
കര്‍മയോഗം. ഭഗവാന്‍ ഗീതയില്‍ ഇക്കാര്യം എത്ര സ്പഷ്ടമായി പ്രഖ്യാപി 
ചിരിക്കുന്നു. 


യോഗസ്ഥഃ കുരു കര്‍മ്മാണി 

സംഗം ത്യക്ത്വാ ധനജ്ഞയ! 

സിദ്ധ്യസ്ിദ്ധ്യോൾ സമോ ഭുത്വാ 

സമത്വം യോഗ ഉച്യതേ. 8.01. 2 - 48 


അര്‍ജ്ജുന, യോഗമഭ്യസിച്ചുകൊണ്ട്‌ സംഗം വെടിഞ്ഞു കര്‍മം ചെയ്യു. 
ജയത്തിലും പരാജയത്തിലും സമത്വം കൈക്കൊള്ളുന്ന മനസ്സിന്റെ സമനില 
യാണ്‌ യോഗം. ഫല ചിന്ത വെടിഞ്ഞ്‌ കര്‍മം ചെയ്താലേ ഇതു സാദ്ധ്യമാവൂ. 
ഇതു കേള്‍ക്കുമ്പോള്‍ ഫലത്തെ ലക്ഷ്യമാക്കാതെ കര്‍മം ചെയ്യാന്‍ പറ്റുമോ 
യെന്ന്‌ ചിലര്‍ ചോദിക്കാറുണ്ട്‌. ഫലത്തെ ലക്ഷ്യമാക്കിത്തന്നെ കര്‍മം തുട 
ങ്ങണം. എന്നാല്‍ കര്‍മാനുഷ്ഠാനവേളയിലൊക്കെ ഫലത്തെ ചിന്തിച്ച്‌ വ്യാകു 
ലപ്പെടാനിടയാകരുത്‌. ഒരുവന്‍ കര്‍മം ചെയ്യാന്‍ മാത്രമേ അധികാരമുള്ളൂ. 
നിയമേന ഫലം ലഭിച്ചുകൊള്ള ണമെന്നു വാശിപിടിക്കാന്‍ അധികാരമില്ല. 
ഫലം ഒരിക്കലും കര്‍മം ചെയ്യുന്നയാളിന്റെ അധീനതയിലല്ല. സുനിശ്ചിതമായ 
ഫലലാഭംപോലും അന്തിമനിമിഷത്തില്‍ തെറ്റിപ്പോയെന്നു വരാം. അങ്ങനെ 
യാണെങ്കില്‍ കര്‍മം തുടങ്ങിക്കഴിഞ്ഞാല്‍ അനിശ്ചിതമായ ഫലത്തെച്ചിന്തിച്ചു 
വ്യാകുലപ്പെടാതെ ഈശ്വര ധ്യാനനിരതനായി മുന്നോട്ടു നീങ്ങുകയാണ്‌ 
ബുദ്ധിമാന്‍ ചെയ്യേണ്ടത്‌. ഫലം ലഭിച്ചാലും ഇല്ലെങ്കിലും മനസ്സിന്റെ സമനില 
വിടാതെ ഇനിയും താനെന്താണു ചെയ്യേണ്ടതെന്ന കാര്യം ഈശ്വരനെ മുന്‍ 
നിറുത്തി ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട്‌ മുന്നോട്ടു നീങ്ങുകയാണ്‌ വേണ്ടത്‌. ഈശ്വ 
രനെ മുന്‍നിറുത്തിയുള്ള ഈ സമനില മനസ്സിനു കൈവരാന്‍ തുടങ്ങിയാല്‍ 
തന്നെ അത്ഭുതകരമായ ഒരു ശാന്തിയും സുഖവും സ്വതന്ത്രമായി അനുഭവ 
പ്പെട്ടുതുടങ്ങും. അതോടെ തനിക്കു സുഖമുണ്ടാക്കിത്തരുന്നതു ജഡകര്‍മ്മമ 
ല്ലെന്നും താന്‍ സ്വയം ആനന്ദസ്വരുപമായ ആത്മാവാണെന്നും ബോദ്ധ്യപ്പെ 
ടും. ഈ ബോദ്ധ്യം വന്നുകഴിഞ്ഞാല്‍ പിന്നെ ശരീരോപകരണങ്ങള്‍ രാപ 
കല്‍ കര്‍മം ചെയ്തുകൊണ്ടിരുന്നാലും താന്‍ കര്‍മമൊന്നും ചെയ്യുന്നില്ല 
ന്നായിരിക്കും സത്യദര്‍ശിയുടെ അനുഭവം. മഹത്തായ ഈ അനുഭവത്തിന്റെ 
വിവരണം ഗീതയില്‍ ഉടനീളം കാണാം. ഇതാണ്‌ കര്‍മയോഗം. ഈ കര്‍മ 
യോഗരഹസ്യം തന്നെയാണ്‌ ഗുരുദേവന്‍ ഒന്‍പതാം പദ്യത്തിന്റെ ഉത്തരാര്‍ദ്ധം 
കൊണ്ട്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


അഹംബോധവും കര്‍മാധ്യാസഫലമാണ്‌ 
ജാഗ്രത്‌ സ്വപ്ന സുഷുപ്തികളിലെ എല്ലാ അനുഭവങ്ങളും ദൃശ്യങ്ങളാ 
ണെന്നു നാം കണ്ടു. മാറാതെനിന്ന്‌ ഈ ദൃശ്യങ്ങളെ അനുഭവിക്കുന്ന ദൃക്കാണ്‌ 


ദര്‍ശനമാല 177 


“അഹംബോധം” അഥവാ “ഞാന്‍” എന്ന ജീവഭാവം. തുരീയാനുഭവത്തിലെ 
ത്തുന്നതോടെ ഈ ജീവഭാവവും ദൃശ്യമാണെന്നു തെളിയുന്നു. തുരീയ്രപ 
തൃക്ഷമായ അഖണ്ഡബോധത്തില്‍ തല്‍ക്കാലത്തേയ്ക്കു പൊന്തിക്കാണപ്പെ 
ട്ട ഒരു ദൃശ്യമാണ്‌ “അഹം ബോധം. ദൃശ്യമായതുകൊണ്ടുതന്നെ ഈ “ഞാന്‍” 
ബോധം അഖണ്ഡബോധത്തില്‍ കയറില്‍ പാമ്പെന്നപോലെ അധ്യസിച്ചിരി 
ക്കുകയാണെന്നും സ്പഷ്ടം. അന്തിമമായി ഈ ജീവഭാവത്തെയും ഒഴിച്ചുമാ 
റ്റുമ്പോഴാണ്‌ ദൃഗ്ദൃശ്യഭാവാതീതമായി വിളങ്ങുന്ന അഖണ്ഡ്ര്രഹ്മഭാവം 
തെളിയുന്നത്‌. മായാസ്പന്ദനം അതിന്റെ മുടുപടത്തില്‍ നിന്നും പൊന്തിവന്ന്‌ 
ആദ്യമായി ഉളവാകുന്ന അധ്യാസമാണ്‌ “അഹംബോധം” മായാസ്പന്ദനരൂപ 
ത്തിലുള്ള കര്‍മം തന്നെയാണ്‌ ജീവഭാവത്തെയുമുളവാക്കുന്നതെന്നു ഭാവം. 
“അഹം ബോധത്തിന്റെ ദൃശ്യത്വമാണ്‌ ഗുരുദേവന്‍ കര്‍മ ദര്‍ശനത്തിലെ 
പത്താം പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


10. ദൃശൃത്വാത്‌ ഭാസ്യമഹമ- 
പ്യതോ/ഹം ശുക്തിരങ്ഗവത്‌ 
അധ്യസ്തമേക ഏവാദ്യ 
ശ്വോ/പിസര്‍വോപരി സ്ഥിതഃ 


ദൃശ്യത്വാത്‌ - ഉണ്ടായി മറയുന്ന കാഴ്ചയായതുകൊണ്ട്‌; ഭാസ്യം; - മറ്റൊ 
ന്നിനാല്‍ പ്രകാശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന; അഹം അപി - “ഞാന്‍” എന്ന 
ബോധവും; ശുക്തി രംഗവത്‌ - ചിപ്പിയില്‍ കാണപ്പെടുന്ന വെള്ളിപോലെ; 
അധ്യസ്തം - ഇല്ലാത്തതിനെ ആരോപിച്ചനുഭവിക്കുന്നതാണ്‌. അദ്യ - ഇന്നും; 
ശ്വഃ അപി - നാളെയും; സര്‍വ്വോപരി സ്ഥിര - എല്ലാറ്റിനുമാശ്രയമായി, പരമ 
കാരണമായി വര്‍ത്തിക്കുന്നത്‌; ഏക ഏവ - ഒരാള്‍ തന്നെയാണ്‌. 
ഉണ്ടായി മറയുന്ന അനുഭവമായതുകൊണ്ട്‌ “ഞാന്‍” എന്ന ബോധവും 
മറ്റൊന്നിനാല്‍ പ്രകാശിക്കപ്പെടുന്നതാണ്‌. അതുകൊണ്ട്‌ അതും മുത്തുച്ചിപ്പി 
യിലെ വെള്ളിപോലെ ഇല്ലാത്തതിനെ ആരോപിച്ചനുഭവിക്കുന്നതാണ്‌. ഇന്നും 
നാളെയും സര്‍വ്വാശ്രയമായി സര്‍വ്വകാരണമായി വര്‍ത്തിക്കുന്ന സത്യം ഒന്നേ 


അഹംതത്ത്വരഹസ്യം 

അദ്ദൈതവസ്തുതത്ത്വം ആവര്‍ത്തിച്ചുറപ്പിച്ചുകൊണ്ട്‌ “കര്‍മദര്‍ശനം' ഉപ 
സംഹരിക്കുകയാണ്‌ ഗുരുദേവന്‍ പത്താം പദ്യത്തില്‍. അഹംതത്ത്വരഹസ്യം 
വെളിപ്പെടുന്നതോടെ കര്‍മ്മരഹസ്യം പൂര്‍ണ്ണമായി തെളിയും. സൂര്യനില്‍ 
നിന്നു കിരണങ്ങളെന്നപോലെ അഖണ്ഡബോധവസ്തുവില്‍ സ്വാഭാവികമായി 
സ്വയം പൊന്തിവരുന്നതാണ്‌ ജീവഭാവം. അഖണ്ഡബോധവസ്തുവിലെ ശക്തി 
സ്പന്ദിക്കുമ്പോഴാണിതുണ്ടാകുന്നത്‌. അതുകൊണ്ടുതന്നെ കര്‍മമാണ്‌ വസ്തു 
വില്‍ ജീവഭാവം ആരോപിക്കുന്നതെന്ന്‌ സിദ്ധമാകുന്നു. ഈ ജീവഭാവത്തിന്‌ 
വേണമെങ്കില്‍ ഉത്പത്തിസ്ഥാനത്തു വച്ചുതന്നെ തിര വെള്ളത്തില്‍ ഉപശമി 
ക്കുന്നതുപോലെ സ്വയം ഉപശമിച്ച്‌ അഖണ്ഡവസ്തുവുമായി ഒന്നുചേരാം. 


77-2003 12 


178 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സതമ്മുരീണവ്യാഖ്യാനും - ഭാഗം 77 


അല്ലെങ്കില്‍ തനിക്കു ഉപരി സൂക്ഷ്മ സ്ഥൂലശരീരങ്ങളെ അധ്യസിച്ച്‌ പ്രപഞ്ച 
മായി പെരുകാം. പ്രപഞ്ചമായി പെരുകികഴിഞ്ഞാല്‍ പിന്നെ വസ്തുവുമായി 
ഒന്നുചേരണമെങ്കില്‍ സ്വയം അധ്യസിച്ചുണ്ടാക്കിയ സ്ഥുലസൂക്ഷ്മശരീരങ്ങ 
ളെയൊക്കെ ഒന്നൊന്നായി വേര്‍പെടുത്തേണ്ടി വരുമെന്നേയുള്ളു. എന്താ 
യാലും അഹം തത്ത്വരഹസ്യം ഗ്രഹിക്കുന്നതോടെ കര്‍മാധ്യാസ്രകമം സ്പഷ്ട 
മാകും. അഖണ്ഡബോധവസ്തുവില്‍ കര്‍മത്തിന്റെ ആദ്യത്തെ പ്രകടരുപത്തി 
ലുള്ള അധ്യാസമാണ്‌ “അഹം തത്ത്വം”. ഇതിനെ പ്രകാശിപ്പിക്കുന്ന സത്യ 
മാണ്‌ അഖണ്ഡബോധം. മറ്റൊന്നിന്റെ പ്രകാശം ഏറ്റുവാങ്ങി പ്രകാശിക്കുന്ന 
തുകൊണ്ട്‌ ഇത്‌ ഭാസ്യമാണ്‌. ഉണ്ടായി മറയുന്ന കാഴ്ചയായതുകണ്ട്‌ ദൃശ്യ 
മാണ്‌. ഭാസ്യവും ദൃശ്യവുമായതുകൊണ്ടുതന്നെ ഇതും അസത്യമാണ്‌. അഹം 
തത്ത്വ സ്വരൂപമായി പ്രകടമാകുന്ന ആദ്യകര്‍മചലനം വീണ്ടും സ്പന്ദിച്ചു പെരു 
കുന്നതാണ്‌ സൂക്ഷ്മശരീരവും സ്ഥൂലശരീരവും. “അഹംതത്ത” 
മുള്‍പ്പെടെയുള്ള അധ്യസ്തദൃശ്യങ്ങള്‍ ഉണ്ടാകുന്നതിനു മുന്‍പും ഉണ്ടായി 
നിലനില്‍ക്കുമ്പോഴും അവ മാഞ്ഞുപോയാലും ഒരു മാറ്റവും കൂടാതെ വിള 
ങ്ങുന്ന പരമസത്യമാണ്‌ അഖണ്ഡബോധം. സച്ചിദാനന്ദ സ്വരൂപമാണ്‌ സത്യം. 
അതില്‍ ആദ്യം ശബ്ദ ശരീരിയായ “ഞാന്‍” എന്ന ജീവഭാവം പൊന്തുന്നു. 
തുടര്‍ന്നു വര്‍ത്തമാന ഭൂതഭാവി കാലഭേദങ്ങളുടെ തോന്നലുമുണ്ടാകുന്നു. 
വാസ്തവത്തില്‍ സദാ നിലവിലുള്ളത്‌ ഒരേ സത്യം മാത്രം. ഇക്കാര്യം ഗുരു 
ദേവന്‍ ദൈവദശകത്തില്‍ ഇങ്ങിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌:- 


ന? സത്യം ജ്ഞാനമാനന്ദം 

ന? തന്നെ വര്‍ത്തമാനവും 

ഭൂതവും ഭാവിയും വേറ- 

ല്ലോതും മൊഴിയുമോര്‍ക്കില്‍ ന. ദൈവദശ. 7 


നീ സത്യവും ജ്ഞാനവും ആനന്ദവുമാണ്‌. വര്‍ത്തമാനവും ഭൂതവും 
ഭാവിയും നീ തന്നെയാണ്‌. സംഭാഷണത്തിനുതകുന്ന ശബ്ദവും അവിടു 
ന്നുതന്നെ. കര്‍മദര്‍ശനം ഉപസംഹരിച്ചുകൊണ്ട്‌ ഈ അദ്വൈതവസ്തുരഹസ്യം 
തന്നെയാണ്‌ ഗുരുദേവന്‍ പത്താം പദ്യത്തില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


കര്‍മ്മദര്‍ശനം കഴിഞ്ഞു. 


7. ജ്ഞാനദര്‍ശനം 


എന്താണ്‌ ജ്ഞാനം 

സംസ്കൃതത്തിലെ “ജ്ഞാനമാണ്‌ മലയാളത്തിലെ ‘അറിവ്‌. ജ്ഞാനം 
അഥവാ അറിവ്‌ എന്നു കേട്ടാല്‍ നാമരുപങ്ങളോടു കൂടിയ പദാര്‍ത്ഥബോധം 
എന്നുമാത്രമാണ്‌ സാധാരണക്കാര്‍ ധരിച്ചുവെച്ചിട്ടുള്ളത്‌. പദാര്‍ത്ഥങ്ങളെക്കു 
റിച്ചുള്ള എല്ലാ അറിവുകളും അറിയുന്നവന്റെ അനുഭവമാണ്‌. അതു 
കൊണ്ടുതന്നെ പ്രപഞ്ചം അനുഭവമാണ്‌. അനുഭവിക്കുന്നില്ലെങ്കില്‍ പ്രപഞ്ചം 


ദര്‍ശനമാല 179 


ഇല്ല. അനുഭവമോ ചേതനമായ ഒരു നിലനില്‍പിന്റെ സ്വഭാവമാകാനേ തരമു 
ള്ളു. അചേതനപദാര്‍ത്ഥങ്ങള്‍ക്ക്‌ അനുഭവം സാദ്ധ്യമല്ലല്ലോ. നാമരൂപങ്ങളില്‍ 
ഒതുങ്ങിയുണ്ടാകുന്ന അനുഭവങ്ങളാണ്‌ പ്രപഞ്ചമെന്നറിയപ്പെടുന്നത്‌. പ്രപ 
ഞ്ചത്തില്‍ ആരെവിടെ എന്തനുഭവിച്ചാലും നാമരുപങ്ങളെ സമാശ്രയിക്കു 
മ്പോഴേ അതുണ്ടാകുകയുള്ളൂ. ആകാശമദ്ധ്യത്തില്‍ ജലിച്ചുനില്‍ക്കുന്ന ഭാനു 
മാന്‍ മുതല്‍ പരുപരുത്ത തറയില്‍ ഇഴയുന്ന പിപീലിക വരെ നാമരൂപങ്ങ 
ളില്‍ കൂടിയാണ്‌ ആര്‍ക്കും അനുഭവ വിഷയമായിത്തീരുന്നത്‌. എന്തിനേറെ, 
പ്രപഞ്ചാനുഭവത്തിന്റെ മുഴുവന്‍ കേന്ദ്രമായ അനുഭോക്താവായി വര്‍ത്തിക്കുന്ന 
“അഹംബോധം” പോലും ഒരു ശബ്ദത്തെ ആശ്രയിക്കാതെ ആരുടെയും അനു 
ഭവമണ്ഡലത്തിലെത്തുന്നില്ല. ഈ നാമരൂപങ്ങളോ? അനുഭവവേളയില്‍ ഏതോ 
ഒരു ബോധതലത്തില്‍ അവ നിമിഷംതോറും ഉണ്ടായി മറയുന്നതായിട്ടാണ്‌ 
കാണുന്നത്‌. ഒരു നാമവും രൂപവും അനുഭവവിഷയമായി. അതു മറഞ്ഞു. 
മറ്റൊരു നാമവും രൂപവും ആ സ്ഥാനത്താവിര്‍ഭവിച്ചു. ഒരു സ്ക്രീനില്‍ 
തുടര്‍ന്നു പ്രത്യക്ഷപ്പെടുന്ന സിനിമാചിത്രങ്ങള്‍ പോലെ. മനസിന്റെ പ്രവര്‍ത്ത 
നങ്ങളെ അല്പനേരമെങ്കിലും അന്തര്‍മുഖമായി പഠിക്കാന്‍ ശ്രമിച്ചിട്ടുള്ള 
യാള്‍ക്ക്‌ ഈ വിധമുള്ള പ്രപഞ്ചാനുഭവ്രപ്രകിയ എളുപ്പം ബോധ്യപ്പെടുന്ന 
താണ്‌. പ്രാപഞ്ചികമായ അറിവിന്റെ ആകെത്തുകയായ മനസ്‌ ഏതോ ഒരു 
ബോധതലത്തില്‍ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന 
നാമരുപങ്ങളുടെ പ്രവാഹമാണെന്നു കാണാന്‍ കഴിയും. ഇവിടെ നാമരുപ 
ങ്ങള്‍ ബോധസത്തയെ ഉണ്ടാക്കുകയല്ല; ബോധസത്തയില്‍ നാമരുപങ്ങള്‍ 
ഉണ്ടായി മാറുകയാണെന്ന്‌ അല്പം ചിന്തിക്കാന്‍ കഴിവുള്ളവര്‍ക്കു ബോധ്യ 
പ്പെടും. ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള ഭാരതീയ സത്യാന്വേഷിക 
ളാവട്ടെ അറിവിന്റെ രഹസ്യം വ്യക്തമായി ധരിക്കാന്‍ വേണ്ടി ഉള്ളിലുള്ള നാമ 
രൂപ്രപവാഹത്തെ തടഞ്ഞുനോക്കി. പ്രവാഹത്തിന്റെ ശക്തി കുറഞ്ഞുവരു 
ന്തോറും നാമരൂപ്രപവാഹത്തിന്റെ പശ്ചാത്തലത്തില്‍ നാമരുപരഹിതമായി 
സ്വയം പ്രകാശിക്കുന്ന ബോധം തെളിയുന്നതായിക്കണ്ടു. നാമരുപപ്രവാഹം 
മുഴുവന്‍ തടയപ്പെട്ടാല്‍ ആ ബോധം ആനന്ദസ്വരുപമായി നിത്യസത്യമായി 
സ്വാനുഭവത്തോടെ വിരാജിക്കുമെന്ന്‌ അവര്‍ക്ക്‌ സാക്ഷാത്കരിക്കാനും കഴി 
ഞ്ഞു. ഈ ബോധമാണ്‌ ജ്ഞാനം അഥവാ അറിവ്‌. ഈ ബോധം സര്‍വത്ര 
ഒന്നുതന്നെ. എന്നാല്‍ ഇതില്‍ നാമരൂപോപാധികള്‍ ആവിര്‍ഭവിക്കുമ്പോള്‍ 
ഇതുതന്നെ പലതായി വേര്‍പെട്ടപോലെ തോന്നുന്നു. അപ്പോള്‍ അറിവ്‌ 
എന്നതിന്‌ ബോധം എന്നാണര്‍ഥം. നാമരൂപരഹിതമായ ബോധം പരമസ 
ത്യം. ആ സത്യം തന്നെ നാമരുപസഹിതമായാല്‍ പ്രപഞ്ചം. ഇതാണ്‌ സത്യ 
പ്രപഞ്ചവിശകലനം. മഹത്തായ ഈ ജ്ഞാനരഹസ്യമാണ്‌ ഗുരുദേവന്‍ 
ജ്ഞാനദര്‍ശനത്തിലെ ഒന്നാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


1. ജ്ഞാനമേകം ഹി നിരുപാ- 
ധികം സോപാധികം ച തത്‌ 
അഹങ്കാരാദിഹീനം യത്‌-- 
ജ്ഞാനം തന്നിരുപാധികം. 


180 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ജ്ഞാനം ഏകം ഹി - അറിവ്‌ അഥവാ ബോധം ഒന്നേയുള്ളൂ; തത്‌ - 
അത്‌; നിരുപാധികം സോപാധികം ച - ഉപാധിയില്ലാതെയും ഉപാധിയോടു 
കൂടിയും കാണപ്പെടുന്നുണ്ട്‌; യത്‌ ജ്ഞാനം - യാതൊരു ബോധമാണോ; 
അഹങ്കാരാദിഹീനം - അഹങ്കാരം മുതലിങ്ങോട്ടുള്ള നാമരൂപങ്ങളോടുകൂടാ 
ത്തത്‌; തത്‌ നിരുപാധികം - അതാണ്‌ നിരുപാധികജ്ഞാനം. 
അറിവ്‌ ഒന്നേയുള്ളൂ. എന്നാല്‍ അത്‌ ഉപാധിയോടുകൂടിയും ഉപാധിയി 
ല്ലാതെയും കാണപ്പെടുന്നുണ്ട്‌. അഹങ്കാരം മുതലിങ്ങോട്ടുള്ള നാമരൂപങ്ങ 
ളെല്ലാം ഒഴിഞ്ഞുമാറി വിലസുന്ന അറിവാണ്‌ നിരുപാധികജ്ഞാനം. 


ജ്ഞാനവിശകലനം 


ഒരേ വ്യക്തി ഭിന്നവേഷങ്ങളണിഞ്ഞ്‌ ഭിന്നരംഗങ്ങളില്‍ പ്രവൃത്തിയെടു 
ക്കുമ്പോള്‍ ഭിന്നനാമങ്ങളിലാണറിയപ്പെടുന്നത്‌. അതുപോലെ അറിവൊന്നേ 
യുള്ളൂ. അത്‌ പലവേഷങ്ങളണിഞ്ഞ്‌ രംഗ്രപവേശം ചെയ്യുമ്പോള്‍ പല നാമ 
ങ്ങളില്‍ അറിയപ്പെടുന്നതാണ്‌ പ്രപഞ്ചം. വേഷം മാറ്റിയാല്‍ വസ്തു ഒന്നു 
തന്നെയെന്നു തെളിയും. ഒരു വസ്തുവിനെ ഏതെങ്കിലും പ്രത്യേക കര്‍മ 
ത്തില്‍ ഒതുക്കിനിര്‍ത്തുന്നതെന്തോ അതാണ്‌ ഉപാധി. നാമരൂപങ്ങളാണ്‌ 
ബോധത്തെ ഇങ്ങനെ കര്‍മമണ്ഡലത്തില്‍ ഒതുക്കി നിറുത്തുന്ന ഉപാധി. നാമ 
രൂപോപാധികളോടുകൂടിയ ബോധമാണ്‌ പ്രപഞ്ചം. നാമരൂപോപാധികള്‍ 
ഒഴിഞ്ഞു മാറിയാലുള്ള ബോധമാണ്‌ സത്യം. നാമരുപോധികളില്ലാത്ത ബോധ 
ത്തിന്‌ ശാസ്ത്രം ബ്രഹ്മം, പരമാത്മാവ്‌ എന്നൊക്കെ പേരിട്ടിരിക്കുന്നത്‌. ഒന്നായ 
മാമതി, മേലായമുലമതി എന്നൊക്കെയാണ്‌ ഗുരുദേവന്‍ ജനനീനവരത്നമ 
ഞ്ജരിയില്‍ ഈ സതൃറത്ത വിളിച്ചിരിക്കുന്നത്‌. ആത്മോചദേശശതകത്തില്‍ 
“അറിവ്‌” എന്ന പച്ചമലയാളപദം തന്നെ ഈ സത്യത്തെ വിളിക്കാനുപയോ 
ഗിച്ചിരിക്കുന്നു. “അറിവ്‌” എന്നൊരു കൃതിതന്നെ ഗുരുദേവന്‍ രചിച്ചിട്ടുണ്ട്‌. 
നാമരൂപരഹിതമായ ബോധത്തെ അഥവാ ബ്രഹ്മത്തെയാണ്‌ ആ കൃതിയില്‍ 
വിവരിച്ചിരിക്കുന്നത്‌. “അറിവ്‌” എന്ന കവിതയിലെ ഒന്നാം പദ്യം നോക്കുക: 


അറിയച്ചെടുമിതുവേറ- 
ല്റിവായ?ടും തിരഞ്ഞിടുമന്നേരം 
അറിവിതിലൊന്തായതുകൊ- 
ണ്ടറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. 


സൂര്യന്‍, ചന്ദ്രന്‍, മനുഷ്യന്‍ എന്നിങ്ങനെ അറിയപ്പെടുന്ന പദാര്‍ത്ഥ 
ങ്ങളൊന്നും അറിവില്‍ നിന്നും ഭിന്നമല്ല. വസ്തുരഹസ്യം തെളിയുന്ന 
വര്‍ക്കിതു വെളിപ്പെടും. എല്ലാ പദാർത്ഥങ്ങളിലും സ്ഥിതിചെയ്യുന്ന അറിവ്‌ 
അഥവാ ബോധം ഒന്നുതന്നെ. അതുകൊണ്ട്‌ വാസ്തവത്തില്‍ അറിവില്ലാതെ 
മറ്റൊന്നും തന്നെ ഇല്ലെന്നറിയേണ്ടതാണ്‌. നാമരുപോപാധികളോടുകൂടാത്ത 
ജ്ഞാനത്തെ നിരുപാധിക ജ്ഞാനമെന്നും നാമരൂപോപാധികളോടുകൂടിയ 
ജ്ഞാനത്തെ സോപാധികജ്ഞാനമെന്നും വിളിക്കുന്നു. സോപാധിക 
ജ്ഞാനം ആണ്‌ നിര്‍വ്വികല്‍പജ്ഞാനം. നിരുപാധിക ജ്ഞാനം തന്നെയാണ്‌ 


ദര്‍ശനമാല 181 


സവികല്‍പജ്ഞാനം. നിര്‍വ്വികല്‍പജ്ഞാനം സത്യം; സവികല്‍പജ്ഞാനം 
പ്രപഞ്ചം. 


ഉപാധിവിശകലനം 


ബോധവും അതിലെ നാമരൂപങ്ങളും ചേര്‍ന്നതാണ്‌ പ്രപഞ്ചം. “അഹം” 
ബോധം മുതലിങ്ങോട്ടുള്ളതെല്ലാം ഈ പ്രപഞ്ചാനുഭവത്തിലെ ഘടകങ്ങളാ 
ണ്‌. അനുഭവത്തില്‍ മാറാതെ നില്‍ക്കുന്ന ഘടകമാണ്‌ ബോധം. മാറിമാറി 
വരുന്ന ഘടകങ്ങളാണ്‌ നാമരുപങ്ങള്‍. ഇക്കാരണത്താല്‍ തന്നെ നിത്യമായ 
ബോധത്തെ അഥവാ അറിവിനെ ആശ്രയിച്ച്‌ ഉണ്ടായിമറയുന്ന തല്‍ക്കാലാ 
നുഭവങ്ങളാണ്‌ നാമരുപങ്ങളെന്നു തെളിയുന്നു. ഈ നാമരുപങ്ങള്‍ക്ക്‌ ബോധ 
ത്തില്‍ നിന്നും ഭിന്നമായ വസ്തുസത്തയുണ്ടോയെന്നതാണ്‌ ചിന്താവിഷയം. 
ഒരു വസ്തുവില്‍ ഉണ്ടായിമറയുന്ന നാമരൂപങ്ങള്‍ ഒരിക്കലും പുതുതായി 
ഒന്നും സൃഷ്ടിക്കുന്നില്ല. സ്വര്‍ണ്ണത്തില്‍ ആഭരണരുപങ്ങളും നാമങ്ങളും ഉണ്ടാ 
യിമറയുന്നു. അതുകൊണ്ടൊന്നും സ്വര്‍ണ്ണഭിന്നമായി ഒന്നും സൃഷ്ടി 
ക്കപ്പെടുന്നില്ലെന്നു തീര്‍ച്ചയല്ലേ. മണ്ണില്‍ പാത്രരൂപങ്ങള്‍ ഉണ്ടായിമറ 
യുന്നിടത്തും കഥയിതുതന്നെ. വിത്തില്‍ നിന്ന്‌ വൃക്ഷമുണ്ടാകുന്നിടത്തു 
പോലും പുതുതായി ഒന്നും ഉണ്ടാകുന്നില്ലെന്ന്‌ നാം നേരത്തെ ചര്‍ച്ച ചെയ്തു 
റപ്പിച്ചിട്ടുണ്ട്‌. അങ്ങനെയാണെങ്കില്‍ അനുഭവസ്ഥലത്തൊക്കെ അകത്തു 
നിന്നോ പുറത്തുനിന്നോ ബോധത്തെ സമാശ്രയിച്ചുമാത്രം പ്രകടമാകുന്ന 
സൂര്യചന്ദ്ര മനുഷ്യപക്ഷിമൃഗാദി പ്രപഞ്ചനാമരുപങ്ങള്‍ ബോധഭിന്നമായ 
വസ്തുവിനെയൊന്നും സൃഷ്ടിക്കുന്നില്ലെന്ന്‌ തീരുമാനിക്കാന്‍ പ്രയാസമില്ല. 
അപ്പോള്‍ “അഹം' തത്ത്വം മുതല്‍ ജഡശരീരം വരെയുള്ള എല്ലാ നാമരൂപോ 
പാധികളും ഭിന്നമായ വസ്തുസത്തയില്ലാതെ ബോധത്തില്‍ ഉണ്ടായിമറ യുന്ന 
കാഴ്ചകളാണ്‌. ഉണ്ടായിമറയുന്നവയായതുകൊണ്ടുതന്നെ ബോധത്തിന്‌ വേണ 
മെങ്കില്‍ ഈ ഉപാധികളെ പാടെ ഉപേക്ഷിച്ചിട്ട്‌ സ്വതന്ത്രമായി നില്‍ക്കാനും 
കഴിയുമെന്ന്‌ തെളിയുന്നു. ഉപാധികളുള്ളപ്പോഴും വസ്തു ബോധം മാത്രമാ 
ണ്‌. ഉപാധിവെടിഞ്ഞാലും ഉള്ളതു ബോധമാണ്‌. ഗുരുദേവനെപ്പോലെയുള്ള 
വര്‍ “അഹം” തത്ത്വം വരെയുള്ള ഉപാധികളെ വെടിഞ്ഞ്‌ വസ്തുതത്ത്വം 
സാക്ഷാത്കരിച്ചവരാണ്‌. അതുകൊണ്ടാണ്‌ ഒന്നാം പദ്യത്തില്‍ വസ്തുസ്വ 
രൂപം ഇങ്ങനെ നിര്‍വിശങ്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


സോപാധിക ജ്ഞാനം 

നാമരുപോപാധികളില്‍ ഒതുങ്ങി പലതായി വേര്‍പെട്ടപോലെ പ്രകാ 
ശിക്കുന്ന അറിവാണ്‌ സോപാധിക ജ്ഞാനം. ഇതുതന്നെയാണ്‌ പ്രപഞ്ച അനു 
ഭവം. ഈ സോപാധിക ജ്ഞാനത്തെ വ്യക്തമായി വിശകലനം ചെയ്തു കാട്ടു 
കയാണ്‌ ഗുരുദേവന്‍ രണ്ടാം പദ്യത്തില്‍: 


22 അഹന്തയാുന്തര്‍ബഹിര- 
സ്തി യദേവമിദന്തയാ 


182 ശ്രാനാരായണ ശഗുരുദേവക്ൃതികശ്‌ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ഭാനവൃത്ത്യാ/ന്വിതം യത്തു 
ജ്ഞാനം സോപാധികം മതം 


യത്‌ - യാതൊരു ജ്ഞാനം; അഹന്തയാഭാനവൃത്ത്യാം അമ്പിതം - ഞാന്‍ 
എന്നുള്ള പ്രകാശിക്കലിനെ ആശ്രയിച്ചുകൊണ്ട്‌; അന്തഃ - ഉള്ളിലും; ഏവം 
യത്‌ ദ തു ഇദന്തയാ ഭാനവൃത്ത്യാ അന്വിതം - ഇപ്രകാരം യാതൊന്നാണോ 
ഇത്‌, ഇത്‌ എന്നിങ്ങനെയുള്ള പ്രകാശിക്കലിനെ ആശ്രയിച്ചുകൊണ്ട്‌; ബഹിഃ 
- പുറത്തും അനുഭവവിഷയമാകുന്നത്‌ ആ ജ്ഞാനം. സോപാധികം മതം - 
സോപാധികം എന്നറിയപ്പെടുന്നു. 


ഞാന്‍, ഞാന്‍ എന്നുള്ള “അഹം വൃത്തിയെ ആശ്രയിച്ചുകൊണ്ട്‌ 
ഉള്ളിലും, ഇത്‌, ഇത്‌ എന്നുള്ള “ഇദം വൃത്തിയെ ആശ്രയിച്ചുകൊണ്ട്‌ പുറത്തും 
അനുഭവവിഷയമാകുന്ന ജ്ഞാനമാണ്‌ സോപാധിക ജ്ഞാനം എന്നറിയപ്പ 
ടുന്നത്‌. 


സോപാധിക ജ്ഞാനവിശകലനം 


നാമരുപോപാധികളോടുകൂടിയ പ്രപഞ്ചജ്ഞാനത്തിന്‌ രണ്ടുതലങ്ങ 
ളുണ്ട്‌. സൂക്ഷ്മതലവും സ്ഥൂലതലവും അഥവാ അന്തര്‍മണ്ഡലവും 
ബഹിര്‍മണ്ഡലവും. ഞാന്‍, ഞാന്‍ എന്ന അഹന്തയില്‍ തുടങ്ങി കാമക്രോ 
ധാദി അനേകം മനോവൃത്തികളില്‍ പര്യവസാനിക്കുന്നതാണ്‌ സൂക്ഷ്മതലം 
അഥവാ അന്തര്‍മണ്ഡലം. മനസിന്റെ എല്ലാ വൃത്തികളും നേരിട്ട്‌ അഹന്ത 
യില്‍ സ്ഫുരിക്കുന്നവയായതുകൊണ്ട്‌ ഈ സൂക്ഷ്മതലത്തെ മുഴുവന്‍ 
നമുക്ക്‌ അഹന്താസ്ഫുരണമായി കണക്കാക്കാം. അന്തിമവിശകലനത്തില്‍ 
പുറമെ കാണപ്പെടുന്നവയും അഹന്തയിലാണ്‌ സ്ഫുരിക്കുന്നത്‌. പക്ഷേ, 
സാമാന്യജനങ്ങളുടെ ബോധം അതല്ല. സാമാന്യജനങ്ങള്‍ പുറമെ കാണ 
പ്പെടുന്ന പദാര്‍ഥങ്ങളെ ഇത്‌, ഇത്‌ എന്നുപറഞ്ഞ്‌ അറിയുന്നവനില്‍നിന്നും 
ഭിന്നമായിട്ടാണ്‌ ഗ്രഹിക്കുക പതിവ്‌. ഇത്‌, ഇത്‌ എന്നിങ്ങനെ മാറ്റിനിര്‍ത്തി 
അറിയുന്ന അറിവിനെ സംസ്കൃതത്തില്‍ “ഇദന്ത” എന്നു പറയാം. സംസ്കൃ 
തഭാഷയില്‍ “ഇദം” ശബ്ദത്തിന്‌ “ഇത്‌” എന്നാണ്‌ അര്‍ഥം. അപ്പോള്‍ ഇതിന്റെ 
അനുഭവമാണ്‌ “*ഇദന്ത്‌. അറിവിന്റെ സ്ഥൂലമായ ബഹിര്‍മണ്ഡലം മുഴുവന്‍ 
ഈ “ഇദന്ത'യില്‍പ്പെടുന്നു. അഹന്തയിലായാലും ഇദന്തയിലായാലും അറി 
വിന്റെ സ്വരൂപം നാമരുപങ്ങളെ ആശ്രയിച്ച്‌ ഉണ്ടായിമറയുന്ന അല്പകാല്ര 
തിഭാസങ്ങളാണെന്ന്‌ തീര്‍ച്ച. സുര്യചന്ദ്രദി സയരയുഥഘടകങ്ങള്‍പോലും 
നശിച്ചുമറയുന്ന തോന്നലുകളാണെന്നു ഇന്ന്‌ ഭതികശാസ്ത്രത്തിനു തന്നെ 
തെളിഞ്ഞുകഴിഞ്ഞിട്ടുണ്ട്‌. ഉണ്ടായി മറയുന്ന തോന്നലുകളെ വേദാന്തം ഭാന 
വൃത്തി എന്നു പറയുന്നു. ഭാനദര്‍ശനത്തില്‍ ഇക്കാര്യം നാം വിശദമായി ചര്‍ച്ച 
ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഭാനവൃത്തിയാണ്‌ സോപാധികമായ അറിവിന്‌ മുഴു 
വന്‍ കാരണം. ചുരുക്കത്തില്‍ അന്തര്‍ബഹിര്‍ മണ്ഡലങ്ങളില്‍ സൂക്ഷ്മസ്ഥൂല 
രൂപേണ അഹന്താരുപത്തിലും ഇദന്താരൂപത്തിലും തോന്നലുളവാക്കി 
ക്കൊണ്ട്‌ നാമരൂപാത്മകമായി സ്ഫുരിക്കുന്ന അറിവാണ്‌ സോപാധിക 
ജ്ഞാനം. ഉള്ളിലും പുറമെയും അനുഭവപ്പെടുന്ന നാമരുപോപാധികളുടെ 


ദര്‍ശനമാല 183 


കേന്ദ്രങ്ങളാണ്‌ അഹന്തയും ഇദന്തയും. ഈ രണ്ടു കേന്ദ്രങ്ങളും സൂക്ഷ്മ 
സ്ഥൂല നാമരൂപോപാധികളുടെ മുഴുവന്‍ പ്രതിനിധികളായി കരുതപ്പെ 
ടുന്നു.അഖണ്ഡബോധസ്വരൂപമായ സത്യവസ്തുവില്‍ ആദ്യം അഹന്തയും 
അതിനെത്തുടര്‍ന്ന്‌ ഇദന്തയും പ്രകടമാകുന്നതോടെയാണ്‌ പ്രപഞ്ചദൃശ്യങ്ങ 
ളെല്ലാം കാണാറാകുന്നത്‌. ഗുരുദേവന്‍ ഇക്കാര്യം ഭാവനാമനോഹരമായ 
രീതിയില്‍ ആത്മോചദേശശതകത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌ 
നോക്കുക: 


അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായ്‌ 

വരുമിതിനോടൊരിദന്ത വാമയായും 

വരുമിവരണ്ടുലപങ്ങള്‍ പോലെമായാ 

മരമഖിലം മറഭയച്ചടര്‍ന്നിടുന്നു. ആത്മോ.ശ. 51 


ജ്ഞാനസ്വരുപമായ സത്യവസ്തുവില്‍നിന്നും ആദ്യമായി അഹന്തയു 
ണ്ടാകുന്നു. തുടര്‍ന്ന്‌ അഹന്തയ്ക്കെതിരായി ഇദന്തയും ഇവ രണ്ടും വള്ളികളെ 
പ്പോലെ പടര്‍ന്നു പന്തലിച്ച്‌ മായാമരത്തെ മുഴുവന്‍ മൂടിനില്‍ക്കുന്നു. അഖണ്ഡ 
ബോധം ഈ ഉപാധികളില്‍പ്പെട്ട്‌ വേര്‍പെട്ടപോലെ അനുഭവപ്പെടുന്നതാണ്‌ 
സോപാധിക ജ്ഞാനം. ഇക്കാര്യമാണ്‌ രണ്ടാം പദ്യത്തില്‍ വിവരിച്ചിരിക്കു 
ന്നത്‌. 


സാക്ഷിജ്ഞാനം 


ബോധസ്വരൂപമായ സത്യത്തില്‍ അഹന്തയും ഇദന്തയും പടര്‍ന്നു പന്ത 
ലിക്കുന്നുണ്ടെങ്കിലും സത്യം സ്വസ്വരൂപത്തിന്‌ ഒരു മാറ്റവും വരാതെയാണ്‌ 
അവയെ പ്രകാശിപ്പിക്കുന്നത്‌. മരുഭൂമി കാനല്‍ജലത്തെ പ്രകാശിപ്പിക്കുംപോ 
ലെ. നാമരൂപോപാധികള്‍ പ്രകാശിച്ചുകൊണ്ടിരിക്കെത്തന്നെ നിര്‍വികാരമായി 
അവയെ പ്രകാശിപ്പിക്കുന്ന ആത്മാവ്‌ വേര്‍തിരിയുന്നത്‌ ഒരു യോഗിക്ക്‌ 
സാക്ഷാത്കരിക്കാന്‍ കഴിയും. ഈ സാക്ഷാത്കാരവേളയില്‍ വെളിപ്പെടുന്ന 
ആത്മാവിനെ നാടകരംഗത്തെ വിളക്കിനോടാണ്‌ യോഗിമാര്‍ ഉപമിക്കുന്നത്‌. 
നാടകരംഗത്തെ വിളക്ക്‌ രംഗത്തേയ്ക്ക്‌ കടന്നുവരുന്ന വേഷവിധാനങ്ങളെ 
യൊക്കെ പ്രകാശിപ്പിക്കുന്നു. ഓരോ വേഷത്തേയും അതാതിന്റെ നിറത്തിലും 
ആകൃതിയിലും തന്നെ പ്രകാശിപ്പിക്കുന്നു. ഓരോ വേഷത്തിന്റെയും ചേഷ്ട 
കളും ആ പ്രകാശത്തില്‍ തെളിയുന്നു. എന്നാല്‍ വേഷങ്ങളുടെ നിറമോ 
ആകൃതിയോ ചേഷ്ടകളോ ഒന്നും വിളക്കിനെ വികാരപ്പെടുത്തുകയോ 
ലേശംപോലും കളങ്കപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഒന്നിനോടും ബന്ധി 
ക്കാതെ എല്ലാം കണ്ടുനില്‍ക്കുന്ന അവസ്ഥയാണ്‌ സാക്ഷിത്വം. പ്രപഞ്ചനാമ 
രൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയോട്‌ ആത്മാവിനുള്ള ബന്ധവും 
ഇതുതന്നെ. ആത്മാവ്‌ നാടകത്തിലെ വിളക്കുപോലെ നിര്‍വികാരനായി 
വര്‍ത്തിച്ചുകൊണ്ട്‌ പ്രപഞ്ചനാമരുപങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഒരു സാധകന്‍ 
ഒരു ഘട്ടത്തില്‍ ഇതു വ്യക്തമായി സാക്ഷാത്കരിച്ചറിയാന്‍ പറ്റും. 
ആത്മാവിന്റെ ഈ സാക്ഷിഭാവം സാക്ഷാത്കരിക്കുന്നതാണ്‌ സാക്ഷി 


184 (ശീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഷദ്യയാഖ്യാനം - ഭാഗം Il 


ജ്ഞാനം. സാക്ഷിജഞാനസ്വരൂപമാണ്‌ ഗുരുദേവന്‍ മുന്നാം പദ്യത്തില്‍ വിവ 
രിക്കുന്നത്‌: 


3. അനാത്മനാമഹങ്കാരാ- 
ദീനാം യേനാനുഭൂയതേ 
സാക്ഷീ തദാത്മജ്ഞാനം സ്യാ- 
ദ്യേനൈവാമൃതമശ്യതേ. 


യേന - യാതൊരു ജ്ഞാനത്താല്‍; അനാത്മനാം - ആത്മാവല്ലാത്ത; അഹ 
ങ്കാരദീനാം - അഹങ്കാരാദിദൃശ്യങ്ങളുടെ; സാക്ഷീ - സാക്ഷിയായി വിളങ്ങുന്ന 
ആത്മാവ്‌; അനുഭൂയതേ - സാക്ഷാത്കരിച്ചനുഭവിക്കപ്പെടുന്നുവോ; തദ്‌ - 
ആ ജ്ഞാനം; ആത്മജ്ഞാനം സ്യാത്‌ - ആത്മജ്ഞാനമാകുന്നു; യേന ഏവ 
- ആ ജ്ഞാനംകൊണ്ടുതന്നെ; അമൃതം - മോക്ഷം; അശ്യതേ - ആനമ്പദിക്ക 
പ്പെടുന്നു. 
ആത്മാവല്ലാത്ത ജഡരുപങ്ങളായ അഹങ്കാരാദി ദൃശ്യങ്ങളെ നിര്‍വികാ 
രമായി സാക്ഷിരൂപത്തില്‍ പ്രകാശിപ്പിച്ചു നില്ക്കുന്ന സത്യത്തെ കാട്ടിത്ത 
രുന്ന ജ്ഞാനമാണ്‌ ആത്മജ്ഞാനം. ഈ ആത്മജ്ഞാനത്തോടെ അമൃതത്വം 
കൈവരുന്നു. 


ആത്മജ്ഞാനവിശകലനം 


സോപാധികജ്ഞാനത്തെ തടഞ്ഞ്‌ നിരുപാധിക ജ്ഞാനത്തെ സാക്ഷാ 
ത്കരിക്കുകയാണ്‌ സത്യ സാക്ഷാത്കാരം. ഇതിനുവേണ്ടിയാണ്‌ ഒരു സത്യാ 
ന്വേഷി ധ്യാനമനനാദി ആധ്യാത്മികസാധനകള്‍ പരിശീലിക്കുന്നത്‌. സാധ 
നാനുഷ്ഠാനം ഉറപ്പുള്ള ഒരു തലത്തിലെത്തുന്നതോടുകൂടി അത്ഭുതകരമായ 
ഒരു ബോധം അനുഭവവിഷയമായിത്തീരും. ഞാന്‍ നിരുപാധിക ജ്ഞാനസ്വ 
രൂപനായ ആത്മാവാണ്‌, എന്നില്‍ ഉണ്ടായിമറഞ്ഞുകൊണ്ടിരിക്കുന്ന അഹ 
കാരം മുതലുള്ള എല്ലാ ഉപാധികളും കേവലം നാമരൂപാത്മകങ്ങളായ കാഴ്ച 
കളാണ്‌. അവയുമായി നേരിട്ട്‌ എനിക്കു യാതൊരു ബന്ധവുമില്ല, അവ ഉണ്ടാ 
യാലും നശിച്ചാലും എനിക്കൊന്നും വരാനുമില്ല. അവ ഉണ്ടാകുമ്പോഴും നില 
നില്‍ക്കുമ്പോഴും നശിക്കുമ്പോഴും ഞാന്‍ അവയെ പ്രകാശിപ്പിച്ചുകൊണ്ട്‌ അവ 
യുമായി ബന്ധപ്പെടാതെ സാക്ഷിയായി സ്ഥിതിചെയ്യുന്നു. സോപാധികജ്ഞാ 
നവും നിരുപാധികജ്ഞാനവും ഒരു സത്യാന്വേഷിക്ക്‌ വ്യക്തമായി വേര്‍തിരി 
ച്ചനുഭവിക്കാന്‍ കഴിയുന്ന സാക്ഷാത്കാരദശയാണിത്‌. ശ്രീ രാമകൃഷ്ണദേ 
വന്‍ ഈ ദശയെ കടഞ്ഞെടുത്ത വെണ്ണയോടും ചിരട്ടയില്‍നിന്നും വേര്‍പെട്ട 
കൊട്ടത്തേങ്ങാപ്പരിപ്പിനോടുമാണുപമിക്കാറ്‌. കടഞ്ഞെടുത്ത വെണ്ണ എത്ര 
വെള്ളത്തിലിട്ടാലും വേര്‍പെട്ടുകിടക്കും. കൊട്ടത്തേങ്ങയുടെ പരിപ്പ്‌ ചിരട്ടയ്ക്ക 
കത്തു തന്നെയിരുന്നാലും ചിരട്ടയുമായി വേര്‍പെട്ടിരിക്കും. അതുപോലെ 
സാധനകള്‍ ഉറപ്പുള്ളതലത്തിലെത്തു മ്പോള്‍ ഒരു സത്യാന്വേഷിയുടെ 
ആത്മാവ്‌ എല്ലാ പ്രാപഞ്ചിക നാമരൂപങ്ങളില്‍നിന്നും പാലില്‍നിന്നു വെണ്ണ 
യെന്നപോലെ വേര്‍തിരിഞ്ഞു വരുന്നു. ഏതെല്ലാം പ്രപഞ്ച നാമരുപങ്ങളില്‍ 


ദര്‍ശനമാല 185 


പെട്ടാലും പിന്നെ ആത്മാവ്‌ അവയുമായി ബന്ധിച്ചുപോകാതെ സ്വതന്ത്രമായി 
നില്ക്കാന്‍ കഴിവുള്ളതായിത്തീരുന്നു. ഇങ്ങനെ ഉണ്ടായി മറയുന്ന പ്രപഞ്ച 
ജ്ഞാനങ്ങള്‍ക്ക്‌ ഞാന്‍ സാക്ഷിമാത്രമായി നിലകൊള്ളുന്നു എന്നുള്ള 
സാക്ഷാത്കാരമത്രേ സാക്ഷാദാത്മജ്ഞാനം. സാക്ഷിസ്വരുപേണയുള്ള ഈ 
ആത്മസാക്ഷാത്കാരമാണ്‌ ഗുരുദേവന്‍ മൂന്നാം പദ്യത്തില്‍ വിവരിച്ചിരിക്കു 
ന്നത്‌. ശ്രീ ശങ്കരഭഗവത്പാദര്‍ '(ബഹ്മജ്ഞാനാവഥ്മാല” എന്ന വേദാന്തകൃ 
തിയിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. 


അഹം സാക്ഷീതി യോ വിദ്യാത്‌ 

വിവിമെച്യവ പുനഃ പുനഃ 

സ ഏവ മുക്ത സോ വിദ്വാന്‍ 

ഇതി വേദാന്തഡിണ്ഡിമഃ ബ്വഹമജ്ഞതാനാ. 8 


ഞാന്‍ സാക്ഷിമാത്രനാണ്‌. എനിക്ക്‌ യാതൊരു നാമരുപവുമായും 
യഥാര്‍ഥത്തില്‍ ബന്ധമില്ല. ഇക്കാര്യം ആരൊരാള്‍ വേര്‍തിരിച്ചറിയുമോ 
അയാള്‍ മുക്തനാണ്‌. അയാളാണ്‌ വിദ്വാന്‍. ഇത്‌ വേദാന്തത്തിന്റെ പെരുമ്പറ 
ഘോഷമാണ്‌. 


അനാത്മജ്ഞാനം 


ജ്ഞാനം ഒന്നേയുള്ളൂ. പക്ഷേ ഉപാധികളെ ആശ്രയിച്ചും അല്ലാതെയും 
അതു രണ്ടായിപ്പിരിയുന്നതു നാം കണ്ടു. ഒരേ ആകാശം ഉപാധികളില്ലാതിരി 
ക്കുമ്പോള്‍ മഹാകാശമെന്നറിയപ്പെടുന്നു. ഉപാധികളോടുകൂടിച്ചേരുമ്പോള്‍ 
ഘടാകാശം മഠാകാശം എന്നിങ്ങനെ വേര്‍തിരിയുന്നതുപോലെ തോന്നുന്നു. 
ഇതുപോലെതന്നെയാണ്‌ ജ്ഞാനത്തിന്റെയും കഥ. സോപാധിക ജ്ഞാന 
ത്തില്‍ വര്‍ത്തിക്കുന്ന ഒരു വ്യക്തി നിരുപാധിക ജ്ഞാനത്തിനുവേണ്ടി യത്നി 
ക്കുന്നതാണ്‌ സത്യാന്വേഷണം. ഈ അന്വേഷണം മുന്നോട്ടു നീങ്ങുമ്പോള്‍ 
ജ്ഞാനവും ഉപാധികളും വെണ്ണയും മോരും പോലെ വേര്‍തിരിഞ്ഞു വരുന്ന 
ഘട്ടമാണ്‌ സാക്ഷിജ്ഞാനം അഥവാ ആത്മജ്ഞാനം. ഈ വേര്‍തിരിവിനു 
മുന്‍പ്‌ പ്രാധാന്യേന ജ്ഞാനം ഉപാധികളുടെ രൂപത്തിലാണ്‌ അനുഭവപ്പെടുക. 
ആ ഘട്ടത്തില്‍ ശരീരരൂപത്തില്‍ കാണപ്പെടുന്ന നാമരുപോപാധികളല്ലാതെ 
ആത്മാവ്‌ ഉള്ളതായിപ്പോലും തോന്നുകയില്ല. ഉപാധികളോ, ആത്മാവല്ലാത്ത 
ജഡങ്ങളാണ്‌. ആത്മസ്വരൂപം തീരെ വിസ്മരിച്ചിട്ട്‌ അഹങ്കാരാദി ജഡരൂപ 
ങ്ങളെ മാത്രം ഉള്ളതെന്ന്‌ ധരിച്ച്‌ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവാണ്‌ 
അനാത്മജ്ഞാനം അഥവാ ജഡജ്ഞാനം. ശ്രമജ്ഞാനമെന്നറിയപ്പെടുന്നതും 
ഇതുതന്നെ. ലാകികന്മാരിലധികവും എപ്പോഴും ഈ ജ്ഞാനതലത്തിലാണ്‌ 
കഴിഞ്ഞു കൂടുന്നത്‌. ഇങ്ങനെയുള്ള അനാത്മ ജ്ഞാന സ്വരൂപമാണ്‌ ഗുരുദേ 
വന്‍ നാലാം പദ്യത്തില്‍ പ്രതിപാദിക്കുന്നത്‌: 


4. അഹങ്കാരാദി കാര്യം യ- 
ദാനാത്മകമസംഖ്യകം 


186 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


യേനാവഗമ്യത്്‌നോത്മ- 
ജ്ഞാനം തദവധാര്യതേ. 


യേന - യാതൊരു ജ്ഞാനത്താല്‍; യദ്‌ അസംഖ്യകം - എണ്ണമറ്റതും; 
അനാത്മകം - ആത്മാവല്ലാത്ത ജഡദൃശ്യരൂപത്തിലുള്ളതും ആയ; അഹങ്കാ 
രാദി കാര്യം - അഹങ്കാരം തുടങ്ങിയുള്ള കാര്യങ്ങള്‍; അവഗമ്യതേ - അറി 
ഞ്ഞനുഭവിക്കപ്പെടുന്നുവോ; തദ്‌ - ആ ജ്ഞാനം; അനാത്മജ്ഞാനം - ജഡ 
ജ്ഞാനം; അവധാര്യതേ - എന്നറിയപ്പെടുന്നു. 
എണ്ണമറ്റതും ജഡദൃശ്യരൂപത്തിലുള്ളതുമായ അഹങ്കാരം മുതലിങ്ങോ 
ട്ടുള്ള കാര്യരൂപങ്ങളെ അറിഞ്ഞനുഭവിക്കുന്ന ജ്ഞാനമാണ്‌ അനാത്മജ്ഞാനം 
അഥവാ ജഡജ്ഞാനമെന്നറിയപ്പെടുന്നത്‌. 


അനാത്മജ്ഞാന വിശകലനം 


സോപാധികജ്ഞാനത്തിന്റെ ഒരു പിരിവാണ്‌ അനാത്മജ്ഞാനം. ഉപാ 
ധികളെ മിഥ്യയായും സത്യമായും അറിയാം. ഉപാധികളെ സത്യമായി തെറ്റി 
ദ്ധരിച്ചറിയുന്നിടത്താണ്‌ അനാത്മജ്ഞാനം. കയറിലെ സര്‍പ്പത്തെ സത്യമാ 
ണെന്നു ധരിക്കുന്നതുപോലെ. സാക്ഷിജ്ഞാനം ഉറയ്ക്കുന്നതോടുകൂടി ഒരു 
കാര്യം വ്യക്തമായി സത്യദര്‍ശികള്‍ക്കു തെളിയുന്നു. നിര്‍വികല്പജ്ഞാന 
സ്വരൂപമായ ആത്മാവു മാത്രമാണ്‌ സത്യം. അതില്‍ പ്രതിഭാസിക്കുന്ന അഹ 
കാരം മുതല്‍ ബാഹ്യവിഷയങ്ങള്‍ വരെയുള്ള എല്ലാം അനാത്മാവാണ്‌; അതാ 
യത്‌ ജഡമാണ്‌. ആത്മാവുള്ളതുകൊണ്ട്‌ അതില്‍ പൊന്തിമറയുന്ന ജഡദ്യ 
ശൃങ്ങളാണവയെല്ലാം. ആത്മാവിനെ അറിഞ്ഞയാള്‍ക്ക്‌ അവയെല്ലാം വെറും 
തോന്നല്‍മാത്രം. ആത്മാവിനെയറിയാതെ ദൃശ്യങ്ങളെ മാത്രം അറിഞ്ഞുകൊ 
ണ്ടിരിക്കുന്ന ജ്ഞാനമാണ്‌ അനാത്മജ്ഞാനം. ജഡങ്ങളെ ആശ്രയിച്ചുകൊ 
ണ്ടുള്ള അറിവ്‌ ഒരിക്കലും ഒടുങ്ങുന്നതല്ല. കൂടുതല്‍ കൂടുതല്‍ അറിയുമ്പോള്‍ 
കൂടുതല്‍ കൂടുതല്‍ ജഡദൃശ്യങ്ങള്‍ പൊന്തിവന്നുകൊണ്ടേയിരിക്കും. അന 
ന്തകോടി സാരയുഥങ്ങളാണ്‌ ബ്രഹ്മാണ്ഡത്തില്‍ ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്നു 
ആധുനികശാസ്ത്രത്തിനു തന്നെ ബോധ്യമായിക്കഴിഞ്ഞിട്ടുണ്ട്‌. എല്ലാ ഭൌതിക 
വിജ്ഞാനങ്ങളും ജഡവിജ്ഞാനങ്ങളാണ്‌. കേവല ജഡവിജ്ഞാനം ഒരിക്കലും 
സ്ഥിരമായ സംതൃപ്തിയോ സനഖ്യമോ നല്കുകയില്ല. ഈ ജഡവിജ്ഞാന 
മാണ്‌ നാലാം പദ്യത്തിലെ പ്രതിപാദ്യം. 


യഥാര്‍ഥജ്ഞാനവും അയഥാര്‍ഥജ്ഞാനവും 


സോപാധിക നിരുപാധിക ജ്ഞാനങ്ങള്‍ തന്നെ അല്പാല്പഭിന്നതക 
ളോടുകൂടിയ പല പേരുകളില്‍ അറിയപ്പെടുന്നുണ്ട്‌. ആത്മജ്ഞാനവും ഭ്രമ 
ജ്ഞാനവും വേര്‍തിരിഞ്ഞുള്ള അനുഭവങ്ങളാണ്‌. കയറില്‍ സര്‍പ്പത്തെക്കാണു 
ന്നിടത്ത്‌ കയറിനെക്കുറിച്ചുള്ള അറിവും സര്‍പ്പത്തെക്കുറിച്ചുള്ള അറിവും 
രണ്ടും രണ്ടാണ്‌. പക്ഷേ കയറിനെക്കണ്ടു കഴിഞ്ഞയാളിന്‌ അതേ കയറില്‍ 
വീണ്ടും സര്‍പ്പത്തിന്റെ തോന്നലുണ്ടായാലും അവിടെയുള്ളതു കയറുമാത്ര 
മാണ്‌ എന്ന്‌ ഗ്രഹിക്കാന്‍ കഴിയും. ഇതാണ്‌ വസ്തുബോധം. അഥവാ യഥാര്‍ഥ 


ദര്‍ശനമാല 187 


ജ്ഞാനം. ആത്മദര്‍ശനം നേടിയയാള്‍ വ്യവഹാരദശയില്‍ ഉപാധികളെ 
കണ്ടാല്‍പോലും അവയിലൊക്കെ വസ്തുവായുള്ളത്‌ ആത്മാവുമാത്രമാ 
ണെന്ന്‌ നല്ലപോലെ അറിയുന്നു. വസ്തുവിനെ കാണാത്തവര്‍ ഉപാധികളെ 
സത്യമെന്നു ശ്രമിക്കുന്നു. അതത്രേ അയഥാര്‍ഥജ്ഞാനം. അയഥാര്‍ത്ഥ 
ജ്ഞാനവും മുന്‍പു പ്രതിപാദിച്ച അനാത്മ ജ്ഞാനവും ഒന്നുതന്നെയാണ്‌. 
ഈ യഥാര്‍ത്ഥായഥാര്‍ത്ഥ ജ്ഞാനങ്ങളെയാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദ്യ 
ത്തില്‍ വിവരിക്കുന്നത്‌: 


6 യഥാവദ്‌ വസ്തു വിജ്ഞാനം 
രജ്ജു തത്ത്വാവബോധവത്‌ 
യത്തദ്യഥാര്‍ത്ഥവിജ്ഞാന- 
മയഥാര്‍ത്ഥമതോ/ന്യഥാ. 


രജ്ജുതത്ത്വാവബോധവത്‌ - കയറില്‍ സര്‍പ്പത്തെക്കാണുന്നിടത്ത്‌ വസ്തു 
കയറു മാത്രമാണെന്നു ധരിക്കുന്നതുപോലെ; യഥാവദ്‌ വസ്തുവിജ്ഞാനം 
- ഏതൊരുനുഭവത്തിലും വസ്തുവിനെ ഉള്ളതുപോലെ മനസിലാക്കുന്ന; യദ്‌ 
- യാതൊരു ജ്ഞാനമുണ്ടോ; തദ്‌ - ആ ജ്ഞാനമാണ്‌; യഥാര്‍ഥവിജ്ഞാനം 
- യഥാര്‍ഥവിജ്ഞാനമെന്നറിയപ്പെടുന്നത്‌; അതഃ അന്യഥാ - ഇതിനുനേരെ 
വിപരീതമായുള്ളത്‌; അയഥാര്‍ഥം - അയഥാര്‍ഥജ്ഞാനമാകുന്നു. 
കയറില്‍ സര്‍പ്പത്തെക്കാണുന്നിടത്ത്‌ കയറാണ്‌ വസ്തു എന്നു ഗ്രഹി 
ക്കുന്നതുപോലെ ഏതനുഭവത്തിലും വസ്തുവിനെ ഉള്ളതുപോലെ ധരിക്കു 
ന്നതാണ്‌ യഥാര്‍ഥജ്ഞാനം. ഇതിനു നേരെ വിപരീതമായുള്ളത്‌ അയഥാര്‍ഥ 
ജ്ഞാനവും. 


യ്ഥാര്‍ഥജ്ഞാനവിശകലനം 


ഏതു വസ്തുവിനെയും അതിന്റെ അല്പരുപത്തില്‍ തെറ്റായി ധരിക്കു 
കയോ പൂര്‍ണരുപത്തില്‍ ശരിയായി ധരിക്കുകയോ ചെയ്യാം. അല്പരുപത്തില്‍ 
തെറ്റായി ധരിക്കുന്നത്‌ അയഥാര്‍ഥജ്ഞാനം. അതു നാം ചര്‍ച്ച ചെയ്തു കഴി 
ഞ്ഞു. പൂര്‍ണരൂപത്തില്‍ ശരിയായി ധരിക്കുന്നതാണ്‌ യഥാര്‍ഥജ്ഞാനം. നില 
നില്പിന്റെ രഹസ്യം പുറമേ തിരഞ്ഞവര്‍ക്കാര്‍ക്കും പൂര്‍ണമായി ധരിക്കാന്‍ 
ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അന്തര്‍മുഖമായി സത്യത്തെ തിരഞ്ഞവര്‍ ആത്മ 
ജ്ഞാനം നേടി പ്രപഞ്ചദര്‍ശനത്തിലെ വസ്തു തത്വം ബോധഘനമായ 
ബ്രഹ്മം മാത്രമാണെന്ന്‌ പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. സത്യദര്‍ശികള്‍ എവിടെയും 
എപ്പോഴും അതുമാത്രം കാണുന്നു. വസ്തുവിനെ പൂര്‍ണമായി ധരിച്ച തത്ത്വ 
ദര്‍ശിയെന്ന നിലയിലാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍ യഥാര്‍ഥജ്ഞാനം 
വിവരിച്ചിരിക്കുന്നത്‌. 


്രതൃക്ഷജ്ഞാനം 


കാഴ്ചക്കുള്ള ഉപകരണങ്ങളും കണ്ടറിയേണ്ട വസ്തുവും തൊട്ടുതൊ 
ട്ടിരിക്കുന്നതുകൊണ്ട്‌ സ്വാഭാവികമായ സംഭവിക്കുന്ന അറിവാണ്‌ പ്രത്യക്ഷ 


188 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സന്മുര്ണഷ്യയാഷ്യാനം - ഭാഗം 77 


ജ്ഞാനം. ഇതിന്‌ അപരോക്ഷജ്ഞാനമെന്നും പേരുണ്ട്‌. പ്രത്യക്ഷജ്ഞാന 
ത്തെയാണ്‌ ഗുരുദേവന്‍ ആറാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


6. യത്‌ സാന്നിദ്ധ്യാദേവ സര്‍വം 
ഭാസതേ സ്വയമേവ തത്‌ 
പ്രതൃക്ഷജ്ഞാനമിതി ചാ- 
പരോക്ഷമിതി ലക്ഷ്യതേ. 


യത്‌ സാന്നിദ്ധ്യാദേവ - യാതൊരിന്ദ്രിയങ്ങളുടെയും പദാര്‍ഥങ്ങളുടെയും 
പരസ്പരസാമീപ്യം കൊണ്ടുമാത്രം; സര്‍വം - എല്ലാം; സ്വയമേവ - സ്വാഭാ 
വികമായിത്തന്നെ; ഭാസതേ - പ്രകാശിക്കുന്നുവോ; തത്‌ പ്രത്യക്ഷജ്ഞാനം 
ഇതി - അപ്രത്യക്ഷ ജ്ഞാനമെന്നും അപരോക്ഷജ്ഞാനം ഇതി ച - അപ 
രോക്ഷജ്ഞാനം എന്നും; ലക്ഷ്യതേ - ലക്ഷണചെയ്യപ്പെട്ടിരിക്കുന്നു. 
ഇന്ദ്രിയങ്ങളുടെയും പദാര്‍ഥങ്ങളുടെയും പരസ്പരസാമീപ്യംകൊണ്ട്‌ 
എല്ലാം സ്വാഭാവികമായിത്തന്നെ അറിയാനിടവരുന്ന ജ്ഞാനമാണ്‌ പ്രത്യക്ഷ 
ജ്ഞാനം. ഈ പ്രത്യക്ഷജ്ഞാനംതന്നെ അപരോക്ഷജ്ഞാനമെന്നും അറിയ 
പ്പെടുന്നു. 


പ്രതൃക്ഷജ്ഞാനവിശകലനം 


അക്ഷശബ്ദത്തിന്‌ ഇന്ദ്രിയമെന്നര്‍ഥം. ജ്ഞാനോപകരണമായ ഇന്ദ്രി 
യത്തിന്‌ മുന്‍പില്‍ നേരിട്ട്‌ പദാര്‍ഥത്തെ ഗ്രഹിക്കാന്‍ കഴിയുന്ന ജ്ഞാനമാണ്‌ 
പ്രത്യക്ഷം. വേറൊരാളില്‍നിന്നും പറഞ്ഞു കേള്‍ക്കുന്ന ജ്ഞാനം പരോക്ഷ 
ജ്ഞാനമാണ്‌. പരന്റെ ഇന്ദ്രിയത്തിനു മാത്രമേ നേരിട്ട്‌ ആ ജ്ഞാനം ഉളവാ 
യിട്ടുള്ളൂ. നേരെമറിച്ച്‌ പ്രത്യക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനമാണ്‌. ഭാതി 
കതലത്തിലും ആധ്യാത്മികതലത്തിലും പ്രത്യക്ഷജ്ഞാനമുണ്ട്‌. ജ്ഞാനേന്ദ്രി 
യങ്ങള്‍ അതാതിന്റെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്‌ ഭതികതലത്തിലെ പ്രത്യ 
ക്ഷജ്ഞാനമാണ്‌. ഏതെങ്കിലും ഭാതികരുപം മനസുകൊണ്ട്‌ വ്യക്തമായി 
ദര്‍ശിച്ചാല്‍ അതിനെ മനടരപത്യക്ഷമെന്നു പറയാം. ഭൌതിക സങ്കല്പങ്ങ 
ളൊക്കെ വെടിഞ്ഞ്‌ അന്തര്‍മുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിക്ക്‌ ആത്മസ്വ 
രൂപം നേരിട്ട്‌ അനുഭവ വിഷയമാകും. അങ്ങനെ ബുദ്ധി പ്രത്യക്ഷമാണ്‌ 
ആത്മാവ്‌. 


ദൃശ്യതേ ത്വഗ്രയാബ്ുദ്ധ്യാ 
സുക്ഷ്മയ? സുക്ഷ്മദര്‍ശിഭിഃ 


സൂക്ഷ്മദര്‍ശികള്‍ അതിസൂക്ഷ്മമായ എകാഗ്രബുദ്ധികൊണ്ട്‌ ആത്മാ 
വിനെ നേരിട്ടു കാണുന്നു എന്ന്‌ ഉപനിഷത്ത്‌ പ്രഖ്യാപിക്കുന്നു. ഗുരു 
വില്‍നിന്നും പറഞ്ഞുകേട്ട്‌ ആത്മാവിനെക്കുറിച്ചുറപ്പായ അറിവുണ്ടാകുന്നതു 
പരോക്ഷജ്ഞാനം. ഏകാഗ്രബുദ്ധിയില്‍ക്കൂടി നേരിട്ട്‌ ആത്മാവിനെക്കാണു 
ന്നത്‌ അപരോക്ഷജ്ഞാനം. ഈ അപരോക്ഷജ്ഞാനമാണ്‌ ആറാം പദ്യ 
ത്തിലെ പ്രതിപാദ്യം. 


ദര്‍ശനമാല 189 


അനുമിതിജ്ഞാനം 


ഒന്നിന്‌ മറ്റൊന്നിനോടുള്ള നിരന്തര സാഹചര്യം കണ്ടു പരിചയിച്ചിട്ടു 
ള്ളയാള്‍ ആ ഒന്നിനെ എവിടെയെങ്കിലും കണ്ടാല്‍ അവിടെ മറ്റേതിന്റെയും 
സാന്നിധ്യം ഈഹിക്കുന്നു. പുകയ്ക്ക്‌ അഗ്നിയോടുള്ള നിരന്തര സാഹചര്യം 
കണ്ടിട്ടുള്ളയാള്‍ പുക കാണുന്നിടത്ത്‌ അഗ്നിയുണ്ടെന്നുഹിക്കുന്നു. ഇങ്ങിനെ 
ഉഹിച്ചറിയുന്ന ജ്ഞാനമാണ്‌ അനുമിതിജ്ഞാനം. ഗുരുദേവന്‍ ഏഴാം പദ്യ 
ത്തില്‍ ഈ അനുമിതിജ്ഞാനം വിവരിച്ചിരിക്കുന്നു:- 


7. യയാ/നു സാധകം സാധ്യം 
മീയതേ ജ്ഞാനരൂപയാ 
വൃത്ത്യാ സാ/നുമതിഃ സാഹ- 
ചര്യസംസ്കാരജന്യയാ. 


യയാ - യാതൊരു; സാഹചര്യസംസ്കാരജന്യയാ - ഒന്നിനു മറ്റൊന്നി 
നോടുള്ള നിരന്തര സാഹചര്യം കണ്ടു പരിചയിച്ചുണ്ടായ സംസ്കാര 
ത്തില്‍നിന്നു രൂപംകൊണ്ട്‌; ജ്ഞാനരൂപയാ - ജ്ഞാനസ്വരൂപമായ; വൃത്ത്യാ 
- മനോഭാവംകൊണ്ട്‌; അനുസാധകം - തുടര്‍ന്നു കണ്ടെത്തേണ്ടതായ; 
സാദ്ധ്യം - ലക്ഷ്യവസ്തു; മീയതേ - ഉണ്ടെന്നുഹിക്കപ്പെടുന്നുവോ; സാ അനു 
മതി - ആ മനോവൃത്തിയാണ്‌ അനുമിതി. 
ഒന്നിനു മറ്റൊന്നിനോടുള്ള നിരന്തര സാഹചര്യം കണ്ടു പരിചയിച്ചു 
ണ്ടായ സംസ്‌കാരത്തില്‍നിന്നും രൂപംകൊണ്ട്‌ അറിവായിത്തീര്‍ന്നിട്ടുള്ള മനോ 
വൃത്തി തുടര്‍ന്നു കണ്ടെത്തേണ്ട ലക്ഷ്യവസ്തുവിനെ ഈഹിക്കുന്നതാണ്‌ 
അനുമിതി. 


അനുമിതിജ്ഞാന വിശകലനം 


അനുമിതിജ്ഞാനവും ഭാതികതലത്തിലും ആധ്യാത്മികതലത്തിലു 
മുണ്ട്‌. പുക കണ്ടിട്ട്‌ അഗ്നിയുണ്ടെന്നൂഹിക്കുന്നതുപോലെയുള്ളവയാണ്‌ ഭതി 
കതലത്തിലെ അനുമിതികള്‍. പ്രപഞ്ചകാര്യരുപങ്ങളെക്കണ്ടിട്ട്‌ ഇവയ്ക്ക്‌ ഒരു 
പരമകാരണം ഉണ്ടായിരിക്കണം എന്നുഹിക്കുന്നതു പോലെയുള്ളവയാണ്‌ 
ആദ്ധ്യാത്മികതലത്തിലെ അനുമിതികള്‍. ആത്മാവിനെ ഈഹിച്ചറിയാന്‍ കഴി 
യുന്ന അനുമിതിയേതും ആദ്ധ്യാത്മികതലത്തിലേതാണെന്നു ഭാവം. 


ഉപമിതിജ്ഞാനം 


ഒരു പുതിയ വസ്തു ഒരാളെ ധരിപ്പിക്കണമെന്നിരിക്കട്ടെ. അറിയാവുന്ന 
യാള്‍ അപരിചിതന്‍ കണ്ടിട്ടുള്ള ഒരു ഉപമാനത്തെ ചൂണ്ടിക്കാണിച്ച്‌ ഇതു 
പോലിരിക്കും എന്നു വിവരിക്കുന്നു. കാട്ടിലുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെ 
നാട്ടിലുള്ള പശുവിനെപ്പോലിരിക്കും എന്നൊരാള്‍ വിവരിച്ചുകൊടുക്കുന്നു 
എന്നു വിചാരിക്കുക. വിവരണം കേള്‍ക്കുന്നയാള്‍ കാട്ടില്‍പോയി ആ 
മൃഗത്തെ കണ്ടറിയുന്നു. ഇതാണ്‌ ഉപമിതിജ്ഞാനം. ഈ ഉപമിതിജ്ഞാന 
മാണ്‌ എട്ടാം പദ്യത്തിലെ പ്രതിപാദ്യം. 


190 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഷ്യാഖ്യാനം - ഭാഗം 1 


8. ഗത്വാ സമീപം മേയസ്യ 
മീയതേ ശ്രുതലക്ഷണഃ 
യയാ സംവിത്‌ സോപമിതിര്‍- 
മൃഗേോ്്യമിതി രൂപയാ. 


മേയസ്യ - അറിയേണ്ട വസ്തുവിന്റെ; സമീപം ഗത്വാ - അടുത്തുചെ 
ന്നിട്ട്‌; ശ്രുതലക്ഷണഃ - ദൃഷ്ടാന്ത സഹിതം ധരിച്ചുവച്ചിരിക്കുന്ന പദാര്‍ഥം; 
അയം മൃഗഃ - ഇതാണാമൃഗം; ഇതി രൂപയാ - എന്ന മട്ടിലുള്ള; യയാ യാതൊ 
രുജ്ഞാനപ്രക്രിയകൊണ്ട്‌; മീയതേ - വ്യക്തമായി ധരിക്കപ്പെടുന്നുവോ; സാ 
സംവിത്‌ - ആ അറിവാണ്‌; ഉപമിതിഃ - ഉപമിതിജ്ഞാനം. 
അറിയേണ്ട വസ്തുവിന്റെ അടുക്കല്‍ചെന്ന്‌ ദൃഷ്ടാന്ത സഹിതം ധരിച്ചു 
വച്ചിരിക്കുന്ന പദാര്‍ഥത്തെ ഇതാണാമൃഗം എന്ന മട്ടില്‍ അറിയാന്‍ സഹായി 
ക്കുന്ന ജ്ഞാനമാണ്‌ ഉപമിതിജ്ഞാനം. 


ഉപമിതിജ്ഞാനവിശകലനം 


സാദൃശ്യജ്ഞാനംവഴി അറിയേണ്ട വസ്തുവിനെ തിരഞ്ഞു കണ്ടെ 
ത്താന്‍ സഹായിക്കുന്ന ജ്ഞാനമാണ്‌ ഉപമിതിജ്ഞാനം. ഭൌതിക വിജ്ഞാന 
ത്തിനുമാത്രമേ ഇതുപകരിക്കു. ഉപമാനമില്ലാത്ത വസ്തുവായതുകൊണ്ട്‌ ഉപ 
മിതിജ്ഞാനംകൊണ്ട്‌ ആത്മാവിനെ അറിയാന്‍ സാദ്ധ്യമല്ല. എന്നാല്‍ വേദാ 
ന്തശാസ്ത്രത്തില്‍ സൃഷ്ടി വിവരണത്തിന്‌ രജ്ജുസര്‍പ്പമരുമരീചികാദി 
അനേകം ഉപമാനങ്ങള്‍ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്‌. ഇത്തരം ഉപമാനങ്ങളെല്ലാം 
ചില പ്രത്യേകാംങ്ങള്‍ സ്പഷ്ടമാക്കാന്‍ മാത്രമേ ഉപകരിക്കൂ എന്നോര്‍ 
ക്കണം. ഉദാഹരണമായി മരുഭൂമിയില്‍ മൃഗതൃഷ്ണയെന്നപോലെയാണ്‌ ബ്രഹ്മ 
ത്തില്‍ പ്രപഞ്ചം പ്രതിഭാസിക്കുന്നത്‌ എന്നു പറയുമ്പോള്‍ ബ്രഹ്മം മരുഭൂമി 
പോലെയാണെന്നു ധരിക്കുന്നത്‌ അനേകം തെറ്റിദ്ധാരണകള്‍ക്കിട നല്‍കും. 
സച്ചിദാനന്ദഘനമായ ബ്രഹ്മം മരുഭൂമിപോലെ ശൂന്യവും ജഡവുമാണെന്നു 
ധരിക്കാനിടയായാല്‍ എന്തായിരിക്കും കഥ? 


ജീവജ്ഞാനവും ഇന്ദ്രിയജ്ഞാനവും 


പരമസത്യം സാക്ഷാത്കരിച്ചാല്‍ വസ്തു ഒന്നേയുള്ളൂ എന്നു ബോധ്യ 
പ്പെടും. ഈ അദ്വയവസ്തുവില്‍തന്നെയാണ്‌ ജീവനും ഇന്ദ്രിയങ്ങളും കൂടി 
ച്ചേര്‍ന്നു പ്രപഞ്ചം ഉണ്ടാക്കിയനുഭവിക്കുന്നത്‌. ജീവന്റെ ഉപകരണങ്ങളാണ്‌ 
ഇന്ദ്രിയങ്ങള്‍. ഈ ഉപകരണങ്ങള്‍ സത്യവസ്തുവില്‍ തല്‍ക്കാലത്തേയ്ക്കു 
ണ്ടാക്കിത്തീര്‍ക്കുന്ന കാഴ്ചകളാണ്‌ പ്രപഞ്ച ദൃശ്യങ്ങള്‍. ഇങ്ങിനെ ഇന്ദ്രിയ 
ങ്ങള്‍ ഉണ്ടാക്കിത്തീര്‍ക്കുന്ന കാഴ്ചകളില്‍ ജീവന്‍ മമതാബദ്ധനായിത്തീരു 
ന്നതാണ്‌ ബന്ധം. ഞാന്‍, ഞാന്‍, എന്റേത്‌, എന്റേത്‌ എന്നിങ്ങനെ സകലരും 
അനുഭവിക്കുന്നതാണ്‌ ജീവജ്ഞാനം: പുറമേയുള്ള പദാര്‍ഥങ്ങളെക്കുറിച്ച്‌ ഇത്‌, 
അത്‌, കല്ല്‌, മണ്ണ്‌, മനുഷ്യന്‍, പക്ഷി എന്നിങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനമാണ്‌ 
ഇന്ദ്രിയജ്ഞാനം. ഇന്ദ്രിയങ്ങള്‍ ഒരുമിച്ചു ചേര്‍ന്നാണല്ലോ ബാഹ്യദൃശ്യങ്ങ 


ദര്‍ശനമാല 191 


ളുടെ തോന്നലുളവാകുന്നത്‌. ജീവജ്ഞാനവും ഇന്ദ്രിയജ്ഞാനവുമാണ്‌ 
ഒന്‍പതാം പദ്യത്തിലെ പ്രതിപാദ്യം. 


9 അഹം മമേതി ജ്ഞാനം യ- 
ദിദം തദിതി യച്ച തത്‌ 
ജീവജ്ഞാനം തദപര- 
മിന്ദ്രിയജ്ഞാനമിഷ്യതേ. 


അഹം മമ ഇതി ജ്ഞാനം യദ്‌ - ഞാന്‍, എന്റേത്‌ എന്നിങ്ങനെ അനുഭവി 

ക്കുന്ന യാതൊരു ജ്ഞാനമുണ്ടോ; തദ്‌ ജീവജ്ഞാനം - അത്‌ ജീവജ്ഞാന 

മാകുന്നു; ഇദം തദ്‌ ഇതി ച - ഇത്‌, അത്‌ എന്നിങ്ങനെയും; യദ്‌ ജ്ഞാനം - 

യാതൊരു ജ്ഞാനമുണ്ടോ; തദ്‌ അപരം - അത്‌ നേരത്തേ പറഞ്ഞതില്‍നിന്നും 

ഭിന്നമായ; ഇന്ദ്രിയജ്ഞാനം ഇഷ്യതേ - ഇന്ദ്രിയജ്ഞാനമെന്നു കരുതപ്പെടുന്നു. 
ഞാന്‍, എന്റേത്‌ എന്നിങ്ങനെ അനുഭവിക്കുന്ന ജ്ഞാനമാണ്‌ ജീവ 
ജ്ഞാനം. ഇത്‌, അത്‌ എന്നിങ്ങനെ അനുഭവവിഷയമാകുന്ന ജ്ഞാനം ഇന്ദ്ര 

യജ്ഞാനവും. 


ഇന്ദ്രിയജ്ഞാനവിശകലനം 


ഞാന്‍, എന്റേത്‌ എന്നിങ്ങനെ അനുഭവവിഷയമാകുന്ന ജീവജ്ഞാനം 
നാം മുന്‍പും പലപ്പോഴും ചര്‍ച്ചചെയ്തിട്ടുള്ളതാണ്‌. ഈ ജീവന്റെ ഉപകര 
ണങ്ങളാണ്‌ ഇന്ദ്രിയങ്ങള്‍. ഉപകരണങ്ങളില്‍കൂടെ നോക്കുമ്പോള്‍ കാണുന്ന 
കാഴ്ചകളാണ്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍. ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങളില്‍ക്കൂടി 
നോക്കുമ്പോള്‍ അഖണ്ഡബോധമെന്ന സത്യവസ്തുതന്നെയാണ്‌ ഇങ്ങനെ 
ജഡദൃശ്യങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്‌. ഉപകരണങ്ങളില്‍ക്കൂടി നോക്കിയാല്‍ 
ഉപകരണങ്ങളുടെ സ്വഭാവം ദൂഷിതമായി മാത്രമേ വസ്തു കാണപ്പെടുക 
യുള്ളൂ. പച്ചക്കണ്ണാടിയില്‍ക്കൂടി നോക്കിയാല്‍ പ്രപഞ്ചം മുഴുവന്‍ പച്ചയായി 
കാണപ്പെടും. ഈ കാഴ്ച ഒരു ചതിയാണെന്നു തീര്‍ച്ചയാണല്ലോ. മനുഷ്യരു 
ടെയും ജന്തുക്കളുടെയും ഇന്ദ്രിയങ്ങള്‍ വ്യത്യാസപ്പെട്ട കാഴ്ചകളെയാണുള 
വാക്കുന്നത്‌. ഇതില്‍ ഏതു കാഴ്ചയാണു സത്യം. ഇനി മനുഷ്യന്‍ തന്നെ 
ശക്തിയുള്ള വേറെ ഉപകരണങ്ങളില്‍ക്കൂടി ഇന്ദ്രിയങ്ങളെ പ്രവര്‍ത്തിപ്പിച്ചാല്‍ 
പദാര്‍ഥരുപങ്ങള്‍ മാറിക്കാണും. ഇതില്‍ ഏതു കാഴ്ചയാണ്‌ ശരി? മനുഷ്യനു 
തന്നെ ആറാമതൊരു ജ്ഞാനേന്ദ്രിയംകൂടിയുണ്ടായിരുന്നെങ്കില്‍ ആറാമതൊരു 
സ്വഭാവം കൂടി അനുഭവവിഷയമായേനേ. ഇങ്ങനെ ഏതുവിധത്തില്‍ ചിന്തി 
ച്ചാലും ഇന്ദ്രിയങ്ങള്‍ കാട്ടിത്തരുന്ന കാഴ്ചകള്‍ ശരിയല്ലെന്നു തെളിയും. 
ഇക്കാര്യം പരീക്ഷിച്ചുറപ്പിച്ചിട്ടാണ്‌ ഇന്ദ്രിയങ്ങളെ മാറ്റിനിറുത്തിയിട്ടുവേണം 
സത്യാന്വേഷണം നടത്താനെന്ന്‌ സത്യദര്‍ശികള്‍ ശഠിക്കുന്നത്‌. ഇന്ദ്രിയ 
ജ്ഞാനം ഒരു ചതിയാണ്‌. 


പ്രജ്ഞാനസ്വരൂപം 


ജീവ്രബഹൈമൈക്യമാണ്‌ ബ്രഹ്മവിദ്യയുടെ ലക്ഷ്യം. സാക്ഷിജ്ഞാനം 
കഴിഞ്ഞ്‌ നാമരുപങ്ങളെ ഒഴിച്ചുമാറ്റുന്നതോടെ നിരുപാധികജ്ഞാനംനേടി 


192 ശ്രീനാരായണ ശുരുദേവക്യതികള്‍ സന്മുരീണവ്യ്യാഖ്യാനം - ഭാഗം 77 


ഒരു യോഗി ഈ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. സമാധിവേളയില്‍ നിരുപാധി 
കജ്ഞാനം സാക്ഷാത്കരിച്ചിട്ട്‌ വ്യവഹാരദശയിലെത്തുമ്പോള്‍ ഉപാധിക 
ളിലും നിറഞ്ഞു തിങ്ങുന്ന വസ്തു ഒന്നുതന്നെയെന്നറിയാന്‍ കഴിയും. 
ഇതാണ്‌ യഥാര്‍ഥജ്ഞാനം. സമാധിപരിശീലനവും ഈ യഥാര്‍ഥജ്ഞാ 
നവും ഒരുമിച്ചു ്രവര്‍ത്തിക്കുന്നതോടെ സാധകന്റെ വാസനകളെല്ലാം 
ക്ഷയിക്കാന്‍ തുടങ്ങുന്നു. സങ്കല്പങ്ങള്‍ ഒന്നൊന്നായി അകലാന്‍ തുട 
ങ്ങുന്നു. ഇതാണ്‌ സമാധിയുടെ പാകപ്പെടല്‍. ഇവിടെ തത്ത്വജ്ഞാനം, മനോ 
നാശം, വാസനാക്ഷയം ഇവ പരസ്പരം സഹായിച്ചുകൊണ്ട്‌ ഒരുമിച്ചു 
പ്രവര്‍ത്തിച്ച്‌ സാധകനെ പൂര്‍ണസത്യാനുഭൂതിയിലേയ്ക്കു നയിക്കുക 
യാണ്‌. ഈ പാകപ്പെടല്‍ പൂര്‍ത്തിയായാല്‍ പിന്നെ ബ്രഹ്മനിഷ്ഠന്‍ എവിടെ 
എങ്ങിനെ വര്‍ത്തിച്ചാലും ജീവ്രബഹൈൈമൈക്യം അനുഭവിച്ചുകൊണ്ടേയിരി 
ക്കുന്നു. നിരന്തരമായ ഈ ഐക്യാനുഭവമാണ്‌ പരജ്ഞാനം. പരജ്ഞാനാ 
നുഭൂതിയോടെ ലോകരംഗത്തു പ്രവര്‍ത്തിച്ച ആചാര്യനെന്ന നിലയില്‍ ഗുരു 
ദേവന്‍ അതിന്റെ സ്വരൂപം വിവരിച്ചു കൊണ്ടാണ്‌ ജ്ഞാനദര്‍ശനം ഉപസംഹ 
രിക്കുന്നത്‌: 


10. ഓം തത്‌ സദതി നിര്‍ദ്ദിഷ്ടം 
ബ്രഹ്മാത്തെക്യമുപാഗതം 
കല്പനാദി വിഹീനം യ- 
ത്തത്‌ പരജ്ഞാനമീര്യതേ. 


ഓം, തത്‌, സത്‌ ഇതി നിര്‍ദിഷ്ടം - ഓം, തത്‌, സത്‌ എന്ന മൂന്നു പദ 
ങ്ങള്‍കൊണ്ട്‌ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും; ബ്രഹ്മാത്തെക്യം ഉപാഗതം - 
ജീവബ്രഹൈക്യം നിലനിറുത്തുന്നതും; കല്പനാദിവിഹീനം - ഭിന്നഭിന്ന നാമ 
രൂപങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്ന സങ്കല്പഭേദങ്ങളില്ലാത്തതും ആയ; യത്‌ 
(ജ്ഞാനം) - യാതൊരു ജ്ഞാനമുണ്ടോ; തത്പരജ്ഞാനം ഈര്യതേ - അത്‌ 
പരജ്ഞാനം എന്നു പറയപ്പെടുന്നു. 
ഓം, തത്‌, സത്‌ എന്നിങ്ങനെ മൂന്നുവിധത്തില്‍ ചൂണ്ടിക്കാണിക്കപ്പെടു 
ന്നതും ജീവ്രബഹൈക്യം നിലനിറുത്തുന്നതും ഭിന്നഭിന്ന നാമരുപങ്ങളെ ആശ്ര 
യിച്ചുണ്ടാകുന്ന സങ്കല്പഭേദങ്ങളില്ലാത്തതും ആയ ജ്ഞാനമാണ്‌ പരജ്ഞാനം 
എന്നറിയപ്പടുന്നത്‌. 


ഓം, തത്‌, സത്‌ 

സര്‍വത്ര ബ്രഹ്മസ്വരുപം ദര്‍ശിക്കുന്നവര്‍ “ഓം തത്‌ സത്‌” എന്നു 
നിര്‍ദേശിച്ചുകൊണ്ടാണ്‌ എല്ലാ കര്‍മങ്ങളും ആരംഭിക്കുന്നത്‌. “ഓം തത്‌ 
സത്‌” എന്നു മൂന്നു പദങ്ങളും (്രഹ്മാനുഭവത്തെ കുറിക്കുന്നവയാണ്‌. “ഓം” 
എന്ന പ്രണവമന്ത്രം ഉപനിഷത്തുകളെല്ലാം ഏക കണ്ഠമായി അംഗീകരിച്ചി 
ട്ടുള്ള പ്രഹ്മപ്രതീകമാണ്‌. ബ്രഹ്മമെന്നറിയപ്പെടുന്നത്‌ ശുദ്ധബോധസ്വരൂപ 
മായ സത്തയാണെന്നത്രേ പദങ്ങളുടെ ആകെക്കൂടിയുള്ള അര്‍ഥം. ഗീത 
പതിനേഴാമധ്യായത്തില്‍ ഭഗവാന്‍ പ്രസ്താവിച്ചിരിക്കുന്നതു നോക്കുക: 


ദര്‍ശനമാല 193 


ഒം തത്‌ സദിത? നിര്‍ദ്ദേശോ 
(ബഹ്മണസ്‌(തിവിധഃ സ്മൃതഃ 
(ബാഹ്മണാസ്തേന വേദാശ്ച 
യജ്ഞാശ്ച വിഹിതാഃ പുരാ ഭഗ.ഗ. 17-23 


“ഓം തത്‌ സത്‌” എന്നിങ്ങനെ മൂന്നു വിധമാണ്‌ ബ്രഹ്മസ്വരുപം നിര്‍ദേ 
ശിക്കപ്പടുന്നത്‌. ബ്രാഹ്മണങ്ങളും യജ്ഞങ്ങളും വേദങ്ങളുമെല്ലാം ഈ ബ്രഹ്മ 
നിര്‍ദേശത്തോടെയാണ്‌ രൂപംകൊണ്ടിട്ടുള്ളത്‌. അവയെല്ലാം ബ്രഹ്മസ്വരുപം 
കാട്ടിത്തരുന്നവയാണെന്നര്‍ഥം. അതുകൊണ്ട്‌ വേദോക്തങ്ങളായ യജ്ഞദാ 
നതപഃക്രിയകളെല്ലാം “ഓം” ഉച്ചാരണത്തോടെയാണ്‌ പ്രവര്‍ത്തിക്കുന്നത്‌. 
ജീവിത കര്‍മ ചലനങ്ങളെല്ലാം ഈ ബ്രഹ്മപ്രതീകത്തെ സ്മരിച്ചുകൊണ്ടായി 
രിക്കണം ഒരു സത്യാന്വേഷി നിര്‍വഹിക്കേണ്ടത്‌. അതുപോലെ “തത്‌” എന്ന 
പദം ഉച്ചരിച്ച്‌ എല്ലാം ഈശ്വരമയമായിക്കണ്ട്‌ ഫലാകാംക്ഷ കൈവെടിഞ്ഞ്‌ 
നിസ്സംഗനാവാന്‍ യത്നിക്കേണ്ടതാണ്‌. നിസ്സംഗത്വത്തോടുകൂടി ബ്രഹ്മഭാവം 
ആവര്‍ത്തിച്ചുറപ്പിച്ച്‌ കര്‍മത്തെ പ്രശസ്തമാക്കിത്തീര്‍ക്കാനാണ്‌ “സത്‌” എന്ന 
പദം പ്രയോജനപ്പെടുന്നത്‌. ഇങ്ങിനെ “ഓം തത്‌ സത്‌” എന്ന നിര്‍ദേശം 
കൊണ്ട്‌ നിരന്തരം ദാര്‍ഡ്യം കൈക്കൊള്ളുന്നതാണ്‌ പരജ്ഞാനം. ഇക്കാര്യ 
മാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തിലെ ആദ്യത്തെ വരിയില്‍ വെളിപ്പെടുത്തിയിരി 
ക്കുന്നത്‌. 


ജീവ്രഹൈൈക്യം 


ജീവനും (ബഹ്മവും ഒന്നെന്നുകാട്ടിത്തരികയാണ്‌ വേദാന്തശാസ്ത്ര 
ത്തിന്റെ പരമലക്ഷ്യം. ഉപനിഷത്തുകളിലെ മഹാവാക്യങ്ങളാണ്‌ പ്രധാന 
മായും ഈ കൃത്യം നിര്‍വഹിക്കുന്നത്‌. വൃക്തിശരീരത്തിനാശ്രയമായ 
ബോധാംശമാണ്‌ ജീവന്‍. പ്രപഞ്ചത്തിനാശ്രയമായ ബോധമാണ്‌ ബ്രഹ്മം. 
നാല്‌ പ്രധാന മഹാവാക്യങ്ങളാണ്‌ ്രഹ്മാത്തെക്യം പ്രഖ്യാപിക്കുന്നവ. 
ജഗ്വേദോപനിഷത്തായ ഐതരേയത്തിലെ മഹാവാക്യമാണ്‌ '(പജ്ഞാനം 
ബ്വഹ്മ' എന്നത്‌. കാണുക, മണക്കുക, കേള്‍ക്കുക, സ്പര്‍ശിക്കുക; രസം 
അനുഭവിക്കുക, വികാരപ്പെടുക എന്നീ കര്‍മ ചലനങ്ങളാണ്‌ ജീവിതം. 
മേല്പറഞ്ഞ ക്രിയകളോരോന്നും ഓരോ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകതകളാ 
ണ്‌. ഒരിന്ദ്രിയത്തിന്‌ മറ്റൊരിന്ദ്രിയത്തിന്റെ കഴിവില്ലെന്നുള്ളതും സ്പഷ്ടമാ 
ണ്‌. എങ്കിലും എല്ലാ ക്രിയകളും ചെയ്യുന്നത്‌ ഒരാള്‍ തന്നെയാണെന്നാണ്‌ 
സകലരുടെയും അനുഭവം. അപ്പോള്‍ ഇന്ദ്രിയങ്ങളില്‍നിന്നൊക്കെ ഭിന്നമായ 
ഒരു ബോധസത്ത മാറിമാറി ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങളെ ആശ്രയിച്ച്‌ 
ചലിക്കുമ്പോഴാണ്‌ വിവിധ ക്രിയകള്‍ രൂപംകൊള്ളുന്നത്‌. ഇങ്ങിനെ സ്വത 
ന്ത്രമായി നിന്നുകൊണ്ട്‌ ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന ബോധം തന്നെയാണ്‌ 
പ്രജ്ഞാനം അഥവാ ജീവന്‍. വ്യക്തിശരീരങ്ങളെ ചലിപ്പിക്കുന്ന അതേ 
ബോധം തന്നെയാണ്‌ പ്രപഞ്ചത്തെ ആകെ ചലിപ്പിക്കുന്നത്‌. അങ്ങിനെ 
വ്യക്തിഗതമായ ബോധസത്തയും പ്രപഞ്ചഗതമായ ബോധസത്തയും 
ഒന്നെന്നും കാണിക്കാനാണ്‌ ഉപനിഷത്ത്‌ “പ്രജ്ഞാനം ്രഹ്മ” എന്നു 


77-2003 13 


194. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരര്‍്ണഷ്യാക്യാനം - ഭാഗം Il 


പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. ഈ മഹാവാക്യാര്‍ഥത്തിന്റെ സാക്ഷാത്കാരമാണ്‌ 
ബ്രഹ്മാത്തൈക്യം. 


യജുര്‍വേദോപനിഷത്തായ ബൃഹദാരണ്യകത്തിലെ മഹാവാക്യമാണ്‌ 
“അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്‌. മനുഷ്യശരീരം നിര്‍മിച്ചിട്ട്‌ പരിപൂര്‍ണനായ 
പരമാത്മാവുതന്നെ ആ ശരീരത്തിനുള്ളില്‍ കടന്നുനിന്നുകൊണ്ട്‌ ബുദ്ധിക്കു 
്രകാശമരുളി. അങ്ങനെ സാക്ഷിയായി നിന്ന്‌ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു 
കൊണ്ട്‌ സകല വ്യക്തികളിലും സദാ സ്ഫുരിക്കുന്ന “ഞാന്‍” എന്ന ബോധം 
തന്നെയാണ്‌ ജീവാത്മാവ്‌. ഇന്ദ്രിയമനോബുദ്ധികളുടെ മാലിന്യങ്ങളുമായി 
ചേര്‍ന്നിരിക്കുമ്പോള്‍ അത്‌ അഹങ്കാരമെന്നറിയപ്പെടുന്നു. മഹാവാകൃത്തില്‍ 
“്രഹ്മ'പദം സര്‍വ്രത പരിപൂര്‍ണമായ പരമാത്മ സത്യത്തെ പരാമർശി 
ക്കുന്നു. “അസ്മി” (ആകുന്നു) എന്ന ശബ്ദം അഹങ്കാരമായിത്തോന്നുന്ന 
ഇപ്പോഴത്തെ “ഞാന്‍” മാലിന്യങ്ങളകന്ന്‌ ബ്രഹ്മസത്തയായി പ്രകാശിക്കുമ്പോ 
ഴുണ്ടാകുന്ന ജീവ്രബഹൈക്യം വ്യക്തമാക്കുന്നു. ഞാന്‍ ബ്രഹ്മമാകുന്നു 
എന്നത്രേ വാക്യാര്‍ഥം. 

ഛാന്ദോഗ്യം സാമവേദോപനിഷത്താണ്‌. അതിലെ മഹാവാക്യമത്രേ 
“തത്‌ ത്വം അന്ധി” എന്നത്‌. “അതു നീ തന്നെ” എന്നാണ്‌ വാക്യാര്‍ഥം. സൃഷ്ടി 
ക്കുമുമ്പ്‌ ഏകവും അദ്വിതീയവുമായ സത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹാ 
വാകൃത്തിലെ “തത്‌” (അത്‌) എന്ന പദം നിര്‍വികാരമായ ആ അദ്വയ സത്തയെ 
കുറിക്കുന്നു. ജിജ്ഞാസുവായ ശിഷ്യനോടാണല്ലോ ഗുരു മഹാവാക്യം ഉപ 
ദേശിക്കുന്നത്‌. ശിഷ്യശരീരത്തില്‍ ദേഹേന്ദ്രിയങ്ങള്‍ക്കുപരി സദാ പ്രകാശി 
ക്കുന്ന ബോധസത്തയെയാണ്‌ 'ത്വം” (നീ) എന്ന പദംകൊണ്ടര്‍ഥമാക്കുന്നത്‌. 
പ്രപഞ്ചസൃഷ്ടിക്കുമുമ്പുണ്ടായിരുന്ന സത്തയും ശിഷ്യശരീരത്തില്‍ പ്രകാശി 
ച്ചുകൊണ്ടിരിക്കുന്ന ബോധസത്തയും ഒന്നു തന്നെയെന്നാണ്‌ “അസി” (ആ 
കുന്നു) എന്ന പദം വ്യക്തമാക്കുന്നത്‌. “അസി” എന്ന പദം ബ്രഹ്മാത്മൈ 
കൃത്തെ പ്രഖ്യാപിക്കുന്ന. ഈ ഐക്യം സാക്ഷാത്കരിച്ചനുഭവിക്കൂ എന്ന്‌ 
ഗുരു ശിഷ്യനോടുപദേശിക്കുകയാണ്‌. 

അഥര്‍വവേദോപനിഷത്തായ മാണ്ഡുകൃത്തിലെ മഹാവാക്യമാണ്‌ 
“അയം ആത്മ ബ്രഹ്മ” എന്നത്‌. “ഈ ആത്മാവ്‌ ബ്രഹ്മമാണ്‌” എന്നത്രേ 
വാക്യാര്‍ഥം. അഹങ്കാരം മുതല്‍ ദേഹം വരെയുള്ള പ്രതിഭാസങ്ങളില്‍ കട 
ന്നുനിന്നുകൊണ്ട്‌ അവയെ ചലിപ്പിക്കുന്ന ബോധത്തെയാണ്‌ “അയം ആത്മാ” 
എന്നു പറഞ്ഞിരിക്കുന്നത്‌. ഈ ആത്മാവുതന്നെയാണ്‌ ജീവന്‍. ബ്രഹ്മസത്ത 
തന്നെ ആത്മസ്വരൂപത്തില്‍ വിളങ്ങുന്നുവെന്നുള്ള ്രഹ്മാത്തെക്യം തന്നെ 
യാണ്‌ ഈ വാക്യത്തിന്റെയും സാരം. ഈ സ്രഹ്മാത്തെക്യാനുഭവം തന്നെ 
യാണ്‌ പരജ്ഞാനം. ബ്രഹ്മാത്തെക്യം അനുഭവിക്കുന്നയാള്‍ എല്ലാം ബ്രഹ്മ 
മായി കാണുന്നു. അതുകൊണ്ട്‌ ഈ ജ്ഞാനാനുഭവത്തില്‍ ലൌകിക 
കല്പനകള്‍ക്കൊന്നും പ്രസക്തിയില്ലെന്ന്‌ സ്പഷ്ടമാണല്ലോ. ഇങ്ങനെയുള്ള 
പരജ്ഞാനരഹസ്യമാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തിലെ രണ്ടും മുന്നും വരികളില്‍ 
പ്രതിപാദിച്ചിരിക്കുന്നത്‌. 


ദര്‍ശനമാല 195 


അദ്വയ സത്യസാക്ഷാത്കാരത്തിന്റെ സ്വരൂപം വ്യക്തമാക്കുവാനാണ്‌ 
ഗുരുദേവന്‍ “ജ്ഞാനദര്‍ശനം” കൊണ്ടുദ്ദേശിക്കുന്നത്‌. സത്യസാക്ഷാത്കാരം 
സുസ്പഷ്ടമാക്കുവാന്‍ വേണ്ടിയാണ്‌ സോപാധികജ്ഞാനത്തിന്റെ വിവിധ 
രൂപങ്ങള്‍ എടുത്തു കാട്ടിയത്‌. അതുപോലെ സത്യജ്ഞാനവും അനുഭൂതി 
ദാര്‍ഡ്മൃത്തിന്റെ അളവനുസരിച്ച്‌ ജ്ഞാനികളില്‍ ലേശം ലേശം ഭേദപ്പെട്ടിരി 
ക്കും. “നിര്‍വാണദര്‍ശനം” ചര്‍ച്ച ചെയ്യുമ്പോള്‍ ഇക്കാര്യം സുസ്പഷ്ടമാകു 
ന്നതാണ്‌. എന്തായാലും ഈ അല്പാല്പഭിന്നതകള്‍കുടി വേര്‍തിരിച്ചു കാണി 
ക്കാനാണ്‌ നിരുപാധിക ജ്ഞാനത്തെ ആത്മജ്ഞാനം, യഥാര്‍ഥജ്ഞാനം, 
അപരോക്ഷജ്ഞാനം, പരജ്ഞാനം എന്നിങ്ങനെ പല പേരുകളില്‍ വിവരിച്ചു 
തന്നിരിക്കുന്നത്‌. പത്താം ശ്ലോകത്തില്‍ സമ്പൂര്‍ണമായ ബ്രഹ്മാത്തെക്ൃത്തി 
ലുള്ള പരജ്ഞാനം വെളിവാക്കിക്കൊണ്ട്‌ ഗുരുദേവന്‍ ജ്ഞാനദര്‍ശനം 
ഉപസംഹരിച്ചിരിക്കുന്നു. 


ജ്ഞാനദര്‍ശനം കഴിഞ്ഞു. 


8, ഭക്തിദര്‍ശനം 


എന്താണു ഭക്തി? 

അസത്യപദാര്‍ഥങ്ങളോടുള്ള സ്നേഹം കാമം. സത്യവസ്തുവിനോടുള്ള 
സ്നേഹം ഭക്തി. കാമം ആരംഭത്തില്‍ സുഖം തരുമെന്നു ശ്രമിപ്പിച്ചുകൊണ്ട്‌ 
ലക്ഷ്യപദാര്‍ഥത്തോടടുക്കുംതോറും കൂടുതല്‍ കൂടുതല്‍ ദുഃഖിപ്പിക്കുന്നു. ഭക്തി 
ആരംഭത്തില്‍ ദുഃഖപ്രദമായി തോന്നിയാലും ലക്ഷ്യവസ്തുവിനോടടുക്കും 
തോറും ശാശ്വതമായ ആനന്ദത്തെ മറ മാറ്റിത്തെളിയിക്കുന്നു. ഈ ജീവിതര 
ഹസ്യം ധരിച്ചിട്ടുള്ള ധീരന്മാര്‍ ലോകത്തില്‍ നശ്വരമായിക്കാണുന്ന എല്ലാറ്റി 
നേയും ചിന്താമണ്ഡലത്തില്‍നിന്നും പുറംതള്ളി ശാശ്വതമായ സത്യം തിര 
യുന്നു. ഭാഗവതത്തില്‍ ശ്രീനാരദന്റെ പ്രഖ്യാപനം നോക്കുക: 


തസ്യൈവ ഹേതോഃ പ്രയതേത കോവിദോ 

ന ലഭ്യതേ യത്‌ (ഭമതാമുപര്യധഃ 

തല്ലഭ്യതെ ദുഃഖ്വവദന്യതഃ സുഖാ 

കാലേന സര്‍വത്ര ഗഭീരരാംഹസാ 30%. 7 


വിവേകമുള്ള ധീരന്‍ ജീവിതത്തില്‍ അനശ്വരസത്യത്തെ തിരയുന്നു. പരി 
ണാമപ്രവാഹത്തില്‍ കീഴ്മേല്‍മറിയുന്നവര്‍ക്ക്‌ അതു കിട്ടുകയില്ല. പരിണാമ 
പ്രവാഹത്തിലെ അല്പസുഖം ദുഃഖമെന്നപോലെ കാലത്തിന്റെ ഗതിവേഗ 
ത്തില്‍ വലിയ പ്രയത്നം കൂടാതെ തന്നെ ആര്‍ക്കും സമ്പാദിക്കാവുന്നതേ 
യുള്ളൂ. അതുകൊണ്ട്‌ ശാശ്വത സത്യത്തെക്കുറിച്ചുള്ള വിവേകിയുടെ നിരന്തര 
ജിജ്ഞാസയാണ്‌ ഭക്തി. ബോധാംശമായ ആത്മാവ്‌ അഥവാ ജീവപ്രജ്ഞ 
സ്വയമാരംഭിക്കുന്ന ഒരു യാത്രയാണ്‌ ജീവിതം. കര്‍മഗതിയാണ്‌ സഞ്ചാരപഥം. 
കൂടിയും കുറഞ്ഞുമുള്ള സുഖദുഃഖാനുഭവങ്ങള്‍കൊണ്ട്‌ നിമ്നോന്നതമാണീ 


196 (ശ്രിനാര്ഥയണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണയവ്യാഖ്യാനം - ഭാഗം 1 


മാര്‍ഗം. കര്‍മപഥത്തിലെ മാറിമാറിവരുന്ന സുഖദുഃഖാനുഭവങ്ങള്‍ അനുഭവി 
ക്കുന്നതിന്‌ അവിടെ സഞ്ചരിക്കാന്‍ തീരുമാനിച്ചാല്‍മാത്രം മതി. അതിന്‌ 
പ്രത്യേകമായ വലിയ പ്രയത്നമൊന്നും ആവശ്യമില്ല. നേരെമറിച്ച്‌ കര്‍മപഥ 
ത്തിലെ മാറിമാറിവരുന്ന സുഖദുഃഖാനുഭവങ്ങള്‍ക്കതീതമായി നിലനില്പിന്റെ 
ശാശ്വതമായ രൂപം കണ്ടെത്തുകയും നിത്യമായ ആനന്ദം അനുഭവിക്കുകയും 
ചെയ്യാന്‍ കൊതിക്കുന്നവരെയാണ്‌ ഉപനിഷത്തുകള്‍ ധീരന്മാരായി കണക്കാ 
ക്കുന്നത്‌. പ്രജ്ഞയുടെ കര്‍മവിമുക്തമായ സ്വസ്വരൂപസ്ഥിതി തന്നെയാണ്‌ 
ഈ ശാശ്വതസ്ഥാനം. വേദാന്തം വ്യക്തമായി കണ്ടെത്തിയതും അചഞ്ചല 
മായി തുടരുന്നതുമായ ജീവിതരഹസ്യമാണിത്‌. ഈ മാര്‍ഗത്തില്‍ സഞ്ചരി 
ച്ചുകാണിച്ചു തന്നിട്ടുള്ളവരാണ്‌ ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള ജീവ 
ന്മുക്തന്മാര്‍. വസ്തുത ഇതാണെങ്കില്‍ സച്ചിദാനന്ദഘനമായ ആത്മസ്വരൂപം 
തിരഞ്ഞുപിടിക്കുകയായിരിക്കണം കര്‍മപഥത്തില്‍ സഞ്ചരിക്കുന്നവരുടെ പര 
മലക്ഷ്യം. നമുക്കു വീണ്ടും ഭാഗവതത്തിന്റെ പ്രഖ്യാപനത്തിലേയ്ക്കു തിരി 
യാം. മനുഷ്യജീവിതത്തില്‍ അവശ്യം അനുഷ്ഠിച്ചിരിക്കേണ്ടതെന്താണെന്നാ 
രാഞ്ഞ ശാനകാദിമുനിമാരോട്‌ സൂതന്‍ പ്രഖ്യാപിക്കുന്നതു നോക്കുക: 


സ വെ പുംസാം പരോ ധര്‍മ്മോ 

യതോ ഭക്തിരധോക്ഷജേ 

അഹൈതുക്യ പ്രതിഹതാ 

യയമ്ത്മാസംഗസീദതി, ഭാഗ. 1:2-6 


മനുഷ്യനായി ജനിച്ചാല്‍ അവന്‍ അനുഷ്ഠിക്കേണ്ട ഒരു പരമധര്‍മമുണ്ട്‌. 
ആത്മഭക്തി വളരുംവിധം പ്രവര്‍ത്തിക്കുയാണാധര്‍മം. ഈ ഭക്തി ലാകിക 
മായ ഒന്നും കൊതിച്ചുകൊണ്ടാകരുത്‌. ഇടതടവില്ലാതെ തുടരുകയും വേണം. 
അങ്ങനെയായാല്‍ ആത്മതേജസ്‌ തെളിഞ്ഞ്‌ ഹൃദയം പ്രസന്നമാകും. ഒരു 
യാത്രക്കാരന്‍ അവന്‍ എത്തിച്ചേരേണ്ട ഇടം മറന്നാല്‍ അവന്റെ യാത്ര വിഫ 
ലമാകും. യാത്രയിലുടനീളം ഉദ്ദിഷ്ടസ്ഥാനത്തിന്റെ ഉറപ്പായ ബോധം നില 
നില്‍ക്കുന്നതുപോലെ കര്‍മപഥത്തില്‍ സഞ്ചരിക്കുന്നയാള്‍ ആനന്ദഘനമായ 
ആത്മസ്വരുപത്തിന്റെ സ്മരണ വിട്ടുപോകാതെ ഉറപ്പായി പിന്‍തുടരേണ്ടതാണ്‌. 
ഇടതടവില്ലാത്ത ഈ ആത്മഭാവനയെ തന്നെയാണ്‌ തത്ത്വവേദികള്‍ ഭക്തി 
യെന്നു വിളിക്കുന്നത്‌. സ്വന്തം ഹൃദയത്തില്‍ ആത്മസ്വരൂപം തെളിച്ചെടുക്കാ 
നുള്ള അന്തര്‍മുഖമായ നിരന്തരാനുസന്ധാനമാണ്‌ അപരാഭക്തി. ആത്മാനു 
സന്ധാനഫലമായി ബ്രഹ്മസ്വരുപം തെളിഞ്ഞ്‌ നിരന്തരമായ ബ്രഹ്മാനുസ 
ന്ധാനം കൈവരുന്നതാണ്‌ പരാഭക്തി. ഭക്തിദര്‍ശനത്തിലെ ആദ്യത്തെ പദ്യ 
ത്തില്‍ ഗുരുദേവന്‍ “അപരാഭക്തി” സ്വരൂപമാണ്‌ വിവരിക്കുന്നത്‌: 


1. ഭക്തിരാത്മാനുസന്ധാന- 
മാത്മാ / നന്ദഘനോ യതഃ 
ആത്മാനമനുസന്ധത്തേ 
സദൈവാത്‌ മവിദാത്മനാ. 


ദര്‍ശനമാല 197 


ഭക്തിഃ - ഭക്തിയെന്നു പറയുന്നത്‌; ആത്മാനുസന്ധാനം - ആത്മാനുസ 
ന്ധാനമാകുന്നു; യതഃ ആത്മാ ആനന്ദഘനഃ - ആത്മാവ്‌ ആനന്ദഘനമായതു 
കൊണ്ട്‌; ആത്മവിത്‌ ട ആത്മാവിനെ അറിയുന്നയാള്‍; ആത്മനാ - ബുദ്ധി 
കൊണ്ട്‌; സദാ ഏവ - എപ്പോഴും തന്നെ; ആത്മാനം അനുസന്ധത്തേ - ആത്മാ 
വിനെ പിന്‍തുടരുന്നുകൊണ്ടേയിരിക്കുന്നു. 
ഭക്തി ആത്മാനുസന്ധാനമാണ്‌. ആത്മാവ്‌ ആനന്ദഘനമായ സത്തയാ 
ണ്‌. അതുകൊണ്ട്‌ ആത്മതത്വം ഗ്രഹിച്ചിട്ടുള്ളയാള്‍ എപ്പോഴും ബുദ്ധികൊണ്ട്‌ 
ആത്മാവിനെ പിന്‍തുടര്‍ന്നുകൊണ്ടേയിരിക്കുന്നു. 


ജ്ഞാനവും ഭക്തിയും 


ജ്ഞാനദര്‍ശനം കഴിഞ്ഞാണ്‌ ഗുരുദേവന്‍ ഭക്തി ദര്‍ശനം ആരംഭിച്ചിരി 
ക്കുന്നത്‌. ജ്ഞാനവും ഭക്തിയും ഒന്നാണോ രണ്ടാണോ എന്നൊക്കെ 
പലര്‍ക്കും സംശയമുണ്ട്‌. സത്യാന്വേഷണ മാര്‍ഗത്തിലേയ്ക്ക്‌ ഗാഡമായി ഇറ 
ങ്ങിച്ചെല്ലാത്തവരുടെ സംശയമാണിത്‌. ലാകികതലത്തിലോ ആദ്ധ്യാത്മിക 
തലത്തിലോ ഭക്തിക്കോ ജ്ഞാനത്തിനോ വേര്‍തിരിഞ്ഞു നില്‍ക്കാന്‍ കഴിയു 
ന്നതല്ല. ഈശ്വരനോട്‌ അഥവാ സത്യത്തോടുള്ള പ്രേമമാണല്ലോ ഭക്തി. ഈശ്വ 
രന്‍ ഉണ്ട്‌ എന്നറിയാതെ പ്രേമം സംഭവിക്കുകയില്ലല്ലോ. ലോകത്തിലും കഥ 
യിതുതന്നെയാണല്ലോ. പരസ്പരം സ്നേഹബദ്ധരായിത്തീരുന്നവര്‍ സ്നേഹ 
പാത്രം ഉണ്ടെന്നറിഞ്ഞിട്ടാണല്ലോ സ്നേഹിക്കാന്‍ തുടങ്ങുന്നത്‌. സ്നേഹി 
ക്കുന്നവര്‍ പരസ്പരം നേരിട്ടു കണ്ടിട്ടില്ലെങ്കില്‍പ്പോലും പറഞ്ഞു കേട്ടെങ്കിലും 
ഉണ്ടെന്നറിഞ്ഞേ സ്നേഹം ആരംഭിക്കു. അതുപോലെ ഈശ്വരതത്ത്വം നേരിട്ടു 
ധരിക്കാന്‍ കഴിഞ്ഞിട്ടില്ലെങ്കില്‍ ഗുരുവില്‍നിന്നും പറഞ്ഞുകേട്ടെങ്കിലും 
ഉണ്ടെന്നറിഞ്ഞശേഷം മാത്രമേ ഭക്തി ആരംഭിക്കൂ. ചുരുക്കത്തില്‍ ജ്ഞാന 
മാണ്‌ ഭക്തിയുളവാക്കുന്നത്‌. ആരംഭത്തില്‍ ജ്ഞാനവും ഭക്തിയും വളര്‍ച്ച 
പ്രാപിക്കാതെ പ്രാരംഭദശയില്‍ നില്‍ക്കുകയാണെന്നുള്ളതു വാസ്തവം. എന്താ 
യാലും ജ്ഞാനം കൂടാതെ ഭക്തിയുണ്ടാകുന്നതല്ല. ഈശ്വരനെ അറിയുന്നതു 
ജ്ഞാനം. പ്രേമംകൊണ്ട്‌ ഈശ്വരനോടടുക്കുന്നതു ഭക്തി. ജ്ഞാനം ഭക്തിക്കു 
കാരണമാകുന്നുവെന്നള്ളതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ ജ്ഞാനദര്‍ശനം 
കഴിഞ്ഞ്‌ ഭക്തിദര്‍ശനം ആരംഭിച്ചിരിക്കുന്നത്‌. ഒന്നാം പദ്യത്തില്‍ “ആത്മതത്ത്വം 
ഗ്രഹിച്ചിട്ടുള്ളയാള്‍” എന്നു പറഞ്ഞിരിക്കുന്നതും ഭക്തിക്കുമുമ്പുള്ള പരോക്ഷ 
മായ അഥവാ സിദ്ധാന്തപരമായ ആത്മജ്ഞാനത്തെ ഉദ്ദേശിച്ചു തന്നെയാണ്‌. 


ആത്മാവ്‌ ആനന്ദഘനമാണ്‌ 


ഒരു വസ്തുവിനെയോ വ്യക്തിയേയോ അറിഞ്ഞതുകൊണ്ടുമാത്രം 
അതിനെ സ്നേഹിച്ചു തുടങ്ങണമെന്നില്ല. ആ വ്യക്തിയോ വസ്തുവോ 
നമുക്കു സുഖം തരുമെന്നു തോന്നുമ്പോഴാണ്‌ നാം സ്നേഹിക്കാന്‍ ഒരുമ്പെ 
ടുന്നത്‌. എല്ലാ സുഖത്തിനും ഇരിപ്പിടം ആത്മാവാണെന്നു തെളിഞ്ഞിട്ടുണ്ട്‌. 
ആത്മസുഖം കണ്ടെത്താനുള്ള യത്നമാണ്‌ ജീവിതം. പലര്‍ക്കും അന്വേഷ 
ണമാര്‍ഗം തെറ്റിപ്പോകുന്നതുകൊണ്ട്‌ ലക്ഷ്യവും അകന്നുപോകുന്നുവെന്നേ 


198 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


യുള്ളൂ. ഏകാഗ്രപ്പെട്ട മനസ്‌ ആത്മസുഖം കണ്ടെത്തുന്നു. ഇതാണ്‌ നിയമം. 
ഈശ്വരപ്രേമമാണ്‌ മനസിന്റെ ഏകാഗ്രതയ്ക്കുള്ള ഉത്തമമാര്‍ഗം. ലോക 
വസ്തുക്കളെയോ വ്യക്തികളെയോ സ്നേഹിക്കുന്നതുപോലും ഈ ഏകാ 
ഗ്രതക്കുള്ള ഉപായമായിട്ടാണ്‌. ബൃഹദാരണ്യകോപനിഷത്തില്‍ യാജ്ഞവ 
ല്ക്യന്‍ തന്റെ ഭാര്യയായ മൈത്രേയിയോട്‌ ഈ രഹസ്യം വ്യക്തമായി പ്രഖ്യാ 
പിക്കുന്നുണ്ട്‌. ഭാര്യ ഭര്‍ത്താവിനെ സ്നേഹിക്കുന്നത്‌ ഭാര്യയുടെ ആത്മസുഖ 
ത്തിനുവേണ്ടിയാണ്‌ ഭര്‍ത്താവ്‌ ഭാര്യയെ സ്നേഹിക്കുന്നതും അപ്രകാരം 
തന്നെ. അപ്പോള്‍ എല്ലാവര്‍ക്കും പ്രിയപ്പെട്ട സുഖവസ്തു ആത്മാവാണ്‌. 
അതിനെ കണ്ടെത്താന്‍ ഉപകരിക്കുമെന്നു തോന്നുന്നതുകൊണ്ടാണ്‌ മറ്റുള്ള 
വയെ പ്രിയപ്പെടുന്നത്‌. ഈ നിലയില്‍ പാട്ടും ആട്ടവും കൂത്തും എല്ലാം ആത്മ 
സുഖം മറ മാറ്റി അനുഭവിക്കാനുള്ള ഉപായങ്ങള്‍ മാത്രമാണ്‌. പക്ഷേ ലോക 
ത്തുള്ള എന്തും അല്പകാലത്തേയ്ക്കുള്ളതായതുകൊണ്ട്‌ അവയെ ആശ്ര 
യിച്ചുണ്ടാകുന്ന സുഖവും ക്ഷണികമായേ ഇരിക്കുകയുള്ളൂ. മാത്രമല്ല ഉപായം 
നഷ്ടപ്പെടുന്നതോടെ ആത്മാവ്‌ കൂടുതല്‍ മറക്കപ്പെട്ട്‌ ദുഃഖം ആവിര്‍ഭവിക്കു 
കയും ചെയ്യുന്നു. ഈ അനുഭവ രഹസ്യം അറിഞ്ഞതുകൊണ്ടാണ്‌ ശ്രീനാരാ 
യണഗുരുദേവനെപ്പോലെയുള്ളവര്‍ ആത്മാവിനെ മറ മാറ്റി ശാശ്വതമായി 
കണ്ടെത്താനുള്ള ഉപായമുണ്ടോയെന്നാരാഞ്ഞത്‌. അനന്ത സമ്പത്തിനധീശ 
നായ ഒരു പ്രഭുവിനെ നിസാരനായ ഒരു മധ്യസ്ഥനില്‍ക്കൂടി സമീപിച്ച്‌ തുച്ഛ 
മായ ഒരു അനുകുല്യം നേടുന്നവരാണ്‌ ലാകികന്മാര്‍. നേരേമറിച്ച്‌ ആ പ്രഭു 
വിനെ നേരിട്ടുതന്നെ അന്വേഷിക്കാന്‍ യത്നിക്കുന്നവരാണ്‌ ആത്മജിജ്ഞാ 
സുക്കള്‍. നേരിട്ടന്വേഷിച്ചവര്‍ക്കൊക്കെ ആനന്ദത്തിനിരിപ്പിടം ആത്മാവുമാത്ര 
മാണെന്നു തെളിഞ്ഞു. അവര്‍ ഈ അറിവ്‌ അവരെ സമീപിക്കുന്ന സുഖാ 
ന്വേഷികള്‍ക്കുപദേശിക്കുന്നു. ആത്മാവിനെ അനുസന്ധാനം ചെയ്യാനുള്ള 
മാര്‍ഗവും വിവരിച്ചുകൊടുക്കുന്നു. ഇങ്ങനെ ഗുരുമുഖത്തുനിന്നും വസ്തു 
സ്വരൂപം ആനന്ദഘനമാണെന്നറിയുന്നതുകൊണ്ടാണ്‌ ജിജ്ഞാസുനിരന്തര 
മായ ആത്മാന്വേഷണത്തിലേര്‍പ്പെടുന്നത്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ 
“ആത്മാ/നന്ദഘനോ യതഃ” എന്ന വരികൊണ്ട്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. നിര 
ന്തരമായ ആത്മാനുസന്ധാനമാണ്‌ ഭക്തി. 


ആത്മാനുസന്ധാനമാണ്‌ “അപരാ' ഭക്തി 


സത്യം ആദ്യമായി കണ്ടെത്തേണ്ടത്‌ അവനവന്റെ ഉള്ളിലാണ്‌. ഉള്ളി 
ലുള്ള ഈശ്വരാംശത്തെ തിരയുന്നതാണ്‌ ആത്മാനുസന്ധാനം. അങ്ങനെ 
ആത്മസ്വരൂപം തെളിയുന്നതോടെ “അഹം ബ്രഹ്മാസ്മി-ഞാന്‍ ബ്രഹ്മമാ 
കുന്നു” എന്ന അനുഭവമുണ്ടാകുന്നു. ഇതുവരെയേ “അപരാഭക്തി” പ്രവര്‍ത്തി 
ക്കുന്നുള്ളൂ. സ്വാത്മാവിന്റെ ബ്രഹ്മഭാവം തെളിഞ്ഞശേഷം ബ്രഹ്മാനുഭവം 
ഇതര പ്രപഞ്ചഘടകങ്ങളിലേയ്ക്കും വ്യാപിക്കുന്നു. അപ്പോഴാണ്‌ “സര്‍വം 
ഖലിദം ബ്രഹ്മ - ഇക്കാണുന്നതെല്ലാം ്രഹ്മം തന്നെയാണ്‌” എന്ന അനു 
ഭവം ആവിര്‍ഭവിക്കുന്നത്‌. ഈ അനുഭവം ഉണ്ടാക്കുന്ന ഭക്തിയാണ്‌ “പരാ 
ഭക്തി.” പരാഭക്തിസ്വരൂപം രണ്ടാം പദ്യം ചര്‍ച്ചചെയ്യുമ്പോള്‍ വ്യക്തമാകുന്ന 


ദര്‍ശനമാല! 199 


താണ്‌. ഈ ക്രമം വേദാന്തശാസ്ത്രരപസിദ്ധമാണ്‌. ഗീതയും ഇങ്ങനെ 
പ്രഖ്യാപിക്കുന്നു. 


യദാ ഭൂുതപ്യഥഗ്ഭാവ 

മേകസ്ഥമനുപശ്യത? 

തത ഏവ ച വിസ്താരം 

ബ്രഹ്മ സമ്പദ്യതേ തദാ ഭഗ.ഗ. 13-31 


ഭിന്നപ്രപഞ്ചഘടകങ്ങളുടെ കേന്ദ്രം സ്വന്തം ആത്മാവുതന്നെ ദര്‍ശിക്കാന്‍ 
തുടങ്ങുന്നതോടെ ബ്രഹ്മാനുഭവം വികാസം പ്രാപിക്കുന്നു. തുടര്‍ന്നു സര്‍വം 
ബ്രഹ്മമാണെന്നനുഭവിക്കാനും കഴിയുന്നു. ഇങ്ങനെ സത്യസ്വരൂപം വ്യക്ത 
മായിക്കാണാനും അതില്‍ ചേര്‍ന്നു ലയിക്കാനും ആത്മാനുസന്ധാനരുപത്തി 
ലുള്ള ഭക്തികൊണ്ടു മാത്രമേ സാധ്യമാവൂ. ഇവിടെ ഭക്തിയും ജ്ഞാനവും 
കൈകോര്‍ത്തുപിടിച്ചു മുന്നോട്ടു നീങ്ങുകയാണെന്നു പറയേണ്ടതില്ലല്ലോ. ഈ 
ജ്ഞാനഭക്തിസമന്പയമാണ്‌ ഭഗവാന്‍ ഗീത പതിനെട്ടാമധ്യായത്തില്‍ പ്രഖ്യാ 
പിക്കുന്നത്‌: 


ഭക്ത്യാ മാമഭിജാനാതി 

യാവവാ൯ യശ്ചാസ്മി തത്ത്വതഃ 

തതോം മാം തത്ത്വശാ ജ്ഞാത്വാ 

വിശതേ തദനന്തരം ഭഗ.ഗി. 18-55 


ഭക്തികൊണ്ട്‌ ഞാന്‍ എത്രയുണ്ടെന്നും എങ്ങിനെയുള്ളവനാണെന്നും 
യഥാര്‍ത്ഥത്തില്‍ നേരിട്ടറിയാന്‍ കഴിയുന്നു. ഇങ്ങിനെ എന്നെ യഥാര്‍ത്ഥത്തില്‍ 
അറിയുന്ന സത്യാന്വേഷി എന്നില്‍ പ്രവേശിച്ച്‌ ഞാനായിത്തീരുന്നു. എന്നെ 
വേദപഠനം കൊണ്ടോ തപസുകൊണ്ടോ ദാനംകൊണ്ടോ ഒന്നും അറിയാന്‍ 
പറ്റുകില്ല. എന്നു പറഞ്ഞിട്ട്‌ പതിനൊന്നാമദ്ധ്യായത്തിലെ അമ്പത്തിനാലാം 
ശ്ലോകത്തിലും ഭഗവാന്‍ ഭക്തിജ്ഞാനങ്ങളെ ഇതേ മട്ടില്‍ സമന്വയിപ്പിച്ചു 
കാണുന്നുണ്ട്‌. അറിയാതെ സ്നേഹിക്കാനോ സ്നേഹിക്കാതെ കൂടുതല്‍ അറി 
യാനോ പറ്റില്ലെന്നു ചുരുക്കം. ഇതെല്ലാം മനസ്സില്‍ കണ്ടുകൊണ്ടാണ്‌ ഗുരു 
ദേവന്‍ “ആത്മ വിത്ത്‌ സദാ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നു” എന്ന്‌ 
പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


സഗുണഭക്തിയും നിര്‍ഗുണഭക്തിയും 


എന്താണ്‌ ആത്മാനുസന്ധാനം? ആനന്ദഘനമായ ബോധമാണ്‌ 
ആത്മാവ്‌. ആദ്യമായി ഉള്ളില്‍ ഈ ബോധമണ്ഡലം കണ്ടെത്തുകയാണ്‌ 
ലക്ഷ്യം. രാഗദ്വേഷങ്ങള്‍ ഒത്തുചേര്‍ന്നുണ്ടാകുന്ന ഒരു മറയാണ്‌ ഈ ബോധമ 
ണ്ഡലത്തെ മറച്ചിരിക്കുന്നത്‌. അപ്പോള്‍ രാഗദ്വേഷങ്ങളുടെ കട്ടി കുറച്ച്‌ ഈ 
ബോധമണ്ഡലത്തെ മറ മാറ്റിത്തെളിച്ചെടുക്കുകയാണ്‌ ആത്മാനുസന്ധാനം. 
നിത്യാനിത്യവസ്തു വിചാരമാണ്‌ ആത്മാനുസന്ധാനത്തിനുള്ള ഉത്തമമാര്‍ഗം. 
വിചാരം ചെയ്ത്‌ ജഡ വസ്തുക്കള്‍ നശ്വരങ്ങളും ദുഃഖ്രപദങ്ങളുമെന്നു 


200 ശ്രീനാരായണ ഗുരുദേവഷ്യതികശ്‌ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


കണ്ടാല്‍ അവയില്‍ ക്രമേണ മനസ്‌ നിസംഗമായി ഭവിക്കും തുടര്‍ന്ന്‌ ആനന്ദ 
ഘനമായ ആത്മാവ്‌ തെളിയുകയും ചെയ്യും. വിചാരം ചെയ്യാന്‍ കഴിയാത്ത 
വര്‍ സങ്കല്‍പനിരോധ രൂപത്തിലുളളയോഗം അഭ്യസിക്കേണ്ടതാണ്‌. യോഗാ 
ഭ്യാസ്രകമം യോഗദര്‍ശനം ചര്‍ച്ചചെയ്യുമ്പോള്‍ സുവ്യക്തമാകുന്നതാണ്‌. 
യോഗാഭ്യാസം ദ്ൃഡ്ദപ്പെടുന്തോറും ആത്മാനുഭവം കൂടി കൂടി വരും. വിചാര 
മാര്‍ഗവും യോഗമാര്‍ഗവുമാണ്‌ നിര്‍ഗുണഭക്തിയെന്നറിയപ്പെടുന്നത്‌. ഒരു മധ്യ 
സ്ഥനെയും ആശ്രയിക്കാതെ പ്രകൃതിയിലെ ഗുണമണ്ഡലങ്ങളെ ഒഴിച്ചുമാറ്റി 
ഈ രണ്ടു മാര്‍ഗങ്ങളും സത്യാന്വേഷിയെ നേരിട്ട്‌ ഗുണമണ്ഡലങ്ങള്‍ക്കപ്പുറ 
മുള്ള ആത്മതത്ത്വത്തില്‍ കൊണ്ടെത്തിക്കുന്നു അങ്ങനെ നേരിട്ട്‌ ഗുണാതീ 
തമായി ആത്മസത്തയെ ഭജിക്കുന്ന മാര്‍ഗമായതുകൊണ്ടാണ്‌ ഇതിനെ നിര്‍ഗു 
ണഭക്തിമാര്‍ഗം എന്നു വിളിക്കുന്നത്‌. ഭജിക്കലാണ്‌ ഭക്തി. ഭജിക്കലെന്നുവ 
ച്ചാല്‍ സേവിക്കലെന്നാണര്‍ത്ഥം. ഒരു ഭൃത്യന്‍ പ്രഭുവിനെ സേവിക്കുന്നതു 
പോലെ ഒരു ജിജ്ഞാസു മനോമാലിന്യങ്ങളകറ്റി ഗുണാതീതമായ ആത്മാ 
വിനെ സേവിക്കുന്നു. അതുകൊണ്ടാണ്‌ നിര്‍ഗുണ ഭക്തി എന്ന പദം അര്‍ത്ഥ 
വത്താകുന്നത്‌. ചിലരുടെ മനസ്സ്‌ വിചാരം ചെയ്യാനോ യോഗാഭ്യാസത്തിനോ 
വഴങ്ങിയില്ലെന്നുവരാം. ലോകസുഖാനുഭവങ്ങളോടുള്ള താത്പര്യാതിരേകമാ 
ണതിനുകാരണം. അങ്ങനെയുള്ളവര്‍ സഗുണഭക്തിമാര്‍ഗം അംഗീകരിച്ച്‌ 
ആത്മാനുസന്ധാനം നടത്തുന്നു. ഗുരുവിന്റേയോ ഏതെങ്കിലും ഒരിഷ്ടദേവ 
തയുടേയോ രൂപം ധ്യാനപരിശീലനം കൊണ്ട്‌ ഹൃദയത്തില്‍ നിരന്തരം നില 
നിര്‍ത്താന്‍ അഭ്യസിക്കലാണ്‌ സഗുണഭക്തി. സഗുണഭക്തിയില്‍ പ്രത്യേകം 
ശ്രദ്ധിക്കേണ്ട ചില ശാസ്ത്രതത്ത്വങ്ങളുണ്ട്‌. ധ്യാനത്തിനായി സ്വന്തം മനസ്സി 
നിണങ്ങുന്ന ഒരിഷ്ടദേവനെ തിരഞ്ഞെടുക്കണം. രൂപമില്ലാതെ ഏതെങ്കിലും 
മന്ത്രം ധ്യാനിക്കുന്നതും സഗുണഭക്തിയാണ്‌. മനസ്സിന്റെ ഏകാഗ്രതയാണ്‌ 
ലക്ഷ്യം. ഏതാണുവേണ്ടതെന്ന്‌ അവരവരുടെ മനസ്സിന്റെ ഘടനയനുസരിച്ച്‌ 
തീരുമാനിക്കേണ്ടതാണ്‌. ഏതായാലും ധ്യാനത്തിന്‌ പല രൂപങ്ങളും പല മന്ത്ര 
ങ്ങളും അംഗീകരിച്ചാല്‍ മനസ്സിന്റെ ഏകാഗ്രതയ്ക്കുപകരിക്കയില്ലെന്നു 
സ്പഷ്ടമാണല്ലോ. എന്നാല്‍ ഏകാഗ്രതയ്ക്ക്‌ തീരെ വഴങ്ങാത്ത അത്യന്തച 
ഞ്ചലമായ മനസ്സാണെങ്കില്‍ ഈശ്വരന്റെ പല രൂപങ്ങളും മന്ത്രങ്ങളും മാറി 
മാറി ധ്യാനിച്ചെങ്കിലും കുറേനേരം ഈശ്വരചിന്ത നിലനിറുത്താന്‍ ശ്രമിക്കു 
ന്നതു നന്നുതന്നെ. ഉപനിഷത്തുകളെല്ലാം സഗുണ നിര്‍ഗുണ ഭക്തികളെ സമ 
മ്വയിപ്പിച്ചുകൊണ്ട്‌ ആത്മാനുസന്ധാനത്തിന്‌ ഏകകണ്ഠമായി നിര്‍ദ്ദേശിക്കുന്ന 
അത്ഭുത മന്ത്രമാണ്‌ പ്രണവം അഥവാ “ഓം” കാരം. പ്രണവോപാസകന്‍ സഗു 
ണത്തില്‍ തുടങ്ങി നേരിട്ടു നിര്‍ഗുണത്തില്‍ എത്തിച്ചേരുന്നു. “ഓം” എന്ന 
മന്ത്രം ഉറക്കെയോ പതുക്കെയോ നീട്ടി ഉച്ചരിച്ച്‌ മനസ്സിനേകാഗ്രത നേടുക 
യാണ്‌ പ്രണവോപാസന. ഏതായാലും ഒരിഷ്ട ദേവതാരൂപമോ മന്ത്രമോ 
അംഗീകരിച്ചുകഴിഞ്ഞാല്‍ അംഗീകരിക്കുന്ന സഗുണരൂപം സര്‍വ്വവ്യാപിയായ 
ബ്രഹ്മത്തിന്റെ പ്രതീകം അഥവാ പ്രതിനിധിയാണെന്നുവേണം ഭാവനചെയ്യാന്‍. 
സര്‍വ്വവ്യാപിത്വം സര്‍വ്വേശ്വരത്വം സര്‍വ്വശക്തി മത്വം ഇതെല്ലാം ആ ധ്യേയരു 
പത്തിനുണ്ടെന്നു കാണണം. ഭാഗവതത്തില്‍ കൃഷ്ണരുപത്തെയും മറ്റും 


ദര്‍ശനമാല 201 


സ്തുതിക്കുന്ന ഇടങ്ങളിലെ പരമാത്മ വിശേഷണങ്ങള്‍ തുടരെതുടരെ 
ചേര്‍ത്തിരിക്കുന്നത്‌ ഈ ഉപാസനാരഹസ്യം കാട്ടിത്തരാനാണ്‌. ബ്രഹ്മസൂത്ര 
ത്തില്‍ വ്യാസഭഗവാന്‍ ഇക്കാര്യം പ്രത്യേകിച്ചെടുത്തു പറഞ്ഞിട്ടുണ്ട്‌. സഗു 
ണരുപങ്ങളൊന്നും തന്നെ ഈശ്വരന്റെ യഥാര്‍ത്ഥ രൂപമല്ലെന്നോര്‍ക്കണം. മന 
സ്സിനേകാഗ്രതയ്ക്കുവേണ്ടി നാം തല്‍ക്കാലത്തേയ്ക്ക്‌ സ്വീകരിച്ച കല്‍പിത 
രൂപമാണ്‌ സഗുണരൂപം. ആ കല്‍പിതരുപത്തില്‍ യഥാര്‍ത്ഥ സത്യത്തിന്റെ 
ഭാവനകള്‍ അര്‍പ്പിച്ചുകൊണ്ടാണ്‌ ഭജിക്കേണ്ടത്‌. ഒരു സഗുണ രൂപം ധ്യാനി 
ച്ചുറപ്പിക്കുകയെന്നുവച്ചാല്‍ ധ്യാനവേളയില്‍ മറ്റെല്ലാ ചിന്തകളെയും മനസ്സില്‍ 
നിന്നും പുറംതള്ളുന്നുവെന്നാണര്‍ത്ഥം. ഇതുതന്നെയാണല്ലോ ഏകാഗ്രത. ഈ 
ഏകാഗ്രത ഉറപ്പായി വന്നു ചേരുമെങ്കില്‍ നാം ധ്യാനിക്കുന്ന സഗുണരൂപ 
ത്തില്‍ പരമാത്മാവ്‌ ചേതനനായി പ്രത്യക്ഷപ്പെട്ട ഉപാസകനെ അനുഗ്രഹി 
ക്കുന്നതാണ്‌. ഇങ്ങനെ സഗുണരുപത്തില്‍ രൂപം ധ്യാനിച്ചുറപ്പിക്കുന്നയാള്‍ക്ക്‌ 
ഏകാഗ്രത കിട്ടിക്കഴിഞ്ഞാല്‍ ശുദ്ധമായ ആത്മതത്ത്വം ദര്‍ശിക്കാന്‍ പിന്നെ 
ആ സഗുണരുപത്തെമാത്രം ഒഴിച്ചു മാറ്റിയാല്‍ മതിയാകും. ഏതുതരം ഭക്തി 
യിലായാലും ഏകാഗ്രതയുടെ കൂടുതല്‍ കുറവനുസരിച്ച്‌ ഉള്ളില്‍ ശാന്തിയും 
സുഖവും അനുഭവപ്പെടുന്നതാണ്‌. ആത്മാനുസന്ധാനമാണ്‌ ഭക്തിയെന്ന്‌ 
നിര്‍വ്വചിക്കുന്ന ശ്രീനാരായണഗുരുദേവന്‍ സഗുണഭക്തിയും കൂടി അതില്‍ 
ഉള്‍പ്പെടുത്തിയിട്ടുണ്ടെന്ന്‌ അദ്ദേഹത്തിന്റെ ക്ഷ്രേതപ്രതിഷ്ഠകളും സ്തോത്ര 
രചനകളും നിസംശയം തെളിയിക്കുന്നു. സഗുണഭക്തിയില്‍ മുഴുകുന്നയാളും 
വാസ്തവത്തില്‍ ആത്മാവിനെത്തന്നെയാണനുസന്ധാനം ചെയ്യുന്നത്‌. 
തല്‍ക്കാലം ഒരു മദ്ധ്യസ്ഥന്റെ സഹായത്തോടുകൂടിയെന്നു മാത്രം. ഈ സഗു 
ണഭക്തി നിഷ്കാമഭക്തിയെന്നും സകാമഭക്തിയെന്നും രണ്ടുതരമുണ്ട്‌. നാര 
ദമഹര്‍ഷി നിഷ്കാമഭക്തിയെ മുഖ്യഭക്തിയെന്നും സകാമഭക്തിയെ ഗാണഭ 
ക്തിയെന്നും വിളിക്കുന്നു. “തനിക്കീശ്വരനെക്കിട്ടണം; മറ്റൊക്കെ നഷ്ടപ്പെ 
ട്ടാലും വേണ്ടില്ല.” എന്നിങ്ങനെ ഈശ്വരനെ മാത്രം ലക്ഷ്യമാക്കുന്ന ഭക്തി 
യാണ്‌ നിഷ്കാമഭക്തി ഇതു തന്നെയാണ്‌ ഭാഗവതകാരന്റെ അഹൈതുകീ 
ഭക്തി. ഈ ഭക്തിയാണ്‌ ഫലേച്ഛകൂടാതെയുള്ള കര്‍മ്മയോഗത്തിനാധാരം. 
നേരെ മറിച്ച്‌ ഏതെങ്കിലും ലാകികകാര്യത്തിനുവേണ്ടി ഈശ്വരനെ ഒരുപാ 
യമാക്കി ഭജിക്കുന്നതാണ്‌ സകാമഭക്തി. ഏതായാലും ഈശ്വരതത്ത്വം പൂര്‍ണ്ണ 
മായി വിസ്മരിച്ചിട്ട്‌ ലോകകാര്യങ്ങള്‍ക്കായി ജീവിതമര്‍പ്പിക്കുന്നതിനേക്കാള്‍ 
ശ്രേഷ്ഠമാണ്‌ സകാമഭക്തി. ഈശ്വരതത്ത്വം ആനന്ദഘനമാണെന്നറിഞ്ഞ്‌ ഭജി 
ക്കുന്ന നിഷ്കാമഭക്തന്‍ തന്നെയാണ്‌ ജ്ഞാനി. ഭഗവാന്‍ ഗീതയില്‍ സകാമ 
ഭക്തന്മാരെ ആര്‍ത്തന്‍, ജിജ്ഞാസു, അര്‍ത്ഥാര്‍ത്ഥി എന്നു മൂന്നായിതിരി 
ക്കുന്നു. നിഷ്കാമഭക്തനെ ജ്ഞാനിയെന്നും വിളിക്കുന്നു. എന്നിട്ട്‌ ഭഗവാന്‍ 
ഇങ്ങിനെ പ്രഖ്യാപിക്കുന്നു: 


ഉദാരാഃ സര്‍വ്വ ഏവൈതേ 

ജ്ഞാന? ത്വാമെത്മവ മേ മതം 

ആസ്ഥിതഃ സ ഹ? യുക്താത്മാ 

മാമേവാനുത്തമാം ഗതിം. ഭഗ. VT. 7-18 


202 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 





ആര്‍ത്തന്‍, ജിജ്ഞാസു, അര്‍ത്ഥാര്‍ത്ഥി തുടങ്ങിയ സകാമഭക്തന്മാരും 
കേമന്മാര്‍തന്നെയാണ്‌. എങ്കിലും ജ്ഞാനി എന്റെ സ്വരൂപം തന്നെയാണ്‌. 
അവന്‍ എന്നില്‍ മനസ്സുറപ്പിച്ച്‌ എന്നെത്തന്നെ വിലപ്പെട്ട ജീവിതലക്ഷ്യമായി 
എണ്ണുന്നു. ഭക്തിയുടെ ഈ വിവിധഭാവങ്ങളെല്ലാം കണ്ടുകൊണ്ടുതന്നെയാണ്‌ 
ഗുരുദേവന്‍ നിര്‍വ്വചനശ്ശോകം രചിച്ചിരിക്കുന്നത്‌. ഗുരുദേവന്റെ വ്യക്തിജീവി 
തവും ലോകസംഗ്രഹപ്രവര്‍ത്തനങ്ങളും ഇക്കാര്യം നമുക്കു വ്യക്തമാക്കിത്ത 
രുന്നു. 


നിരന്തരാനുസന്ധാനം 


ഭക്തി ഏതുതരത്തിലുള്ളതായാലും ഉപാസ്യദേവതയെ നിരന്തരം ധ്യാനി 
ച്ചുറപ്പിച്ചെങ്കിലേ അതു ഫലവത്താകയുള്ളു. വിചാരമോ യോഗപരിശീലനമോ 
കൊണ്ടുള്ള ആത്മാനുസന്ധാനത്തിലും നിരന്തരമായ ലക്ഷ്യബോധം ഉറയ്ക്കു 
മ്പോഴേ ഭക്തി കാര്യമായ ഫലം തരാന്‍ തുടങ്ങുകയുള്ളൂ. ഏകാന്തധ്യാനവേ 
ളയില്‍ ധ്യാനം ഉറച്ച്‌ .സുഖം അനുഭവിക്കാനും നിരന്തരമായ ലക്ഷ്യാനുസ 
ന്ധാനം ആവശ്യമാണ്‌. മറ്റുസമയമെല്ലാം ലക്ഷ്യം മറന്ന്‌ ലോകകാര്യങ്ങളില്‍ 
മുഴുകിയിട്ട്‌ അല്പനേരം ഈശ്വരധ്യാനത്തിനിരുന്നാല്‍ ധ്യാനം ഉറയ്ക്കുകയോ 
ഹൃദയം പ്രസന്നമാവുകയോ ചെയ്യുകയില്ല. എല്ലാ ലോക വ്യവഹാരങ്ങളനു 
ഷ്ഠിക്കുമ്പോഴും ബുദ്ധിയെ ആത്മാനുസന്ധാനത്തില്‍ ഉറച്ചുനില്‍ക്കാന്‍ പരി 
ശീലിപ്പിക്കേണ്ടതാണ്‌. ഇതു സാധിക്കുമോയെന്നു ചിലര്‍ക്കു സംശയം 
തോന്നാം. ശീലിച്ചാല്‍ ഇതു സാധിക്കുമെന്നു മാത്രമല്ല ലോകവ്യവഹാരങ്ങള്‍ 
അത്യന്തം ലഘുവായിത്തീരുകയും ചെയ്യും. ശ്രീനാരായണഗുരുദേവന്റെ 
ജീവിതം തന്നെ അതിനു തെളിവാണ്‌. അത്യന്തം വിഷമകരങ്ങളായ ലോക 
പ്രശ്നങ്ങളെയാണനദ്ദേഹം നേരിട്ടത്‌. പക്ഷെ വലിയ കോലാഹലമൊന്നു മുണ്ടാ 
ക്കാതെ ലളിതമായി അവയ്ക്കു പരിഹാരം കാണാന്‍ ആ ബ്രഹ്മനിഷ്ഠനു 
കഴിഞ്ഞു. ഈശ്വരങ്കല്‍ ഏകാഗ്രബുദ്ധി ഉറച്ചവര്‍ക്കല്ലാതെ ഒന്നിലും വിവേക 
പൂര്‍ണ്ണമായ മാര്‍ഗം തെളിയുന്നതല്ല. പരിശീലനംകൊണ്ട്‌ ഇത്‌ സാധിക്കാവു 
ന്നതുമാണ്‌. ആദ്യമാദ്യം ഈശ്വരകഥകള്‍ കേട്ടും ഈശ്വരനാമങ്ങള്‍ ഉച്ചരിച്ചും 
പരിശീലിക്കണം. ഭഗവാനെ മറന്നു പോകുമ്പോഴൊക്കെ പശ്ചാത്താപത്തോടെ 
വീണ്ടും ധ്യാനിച്ചുറപ്പിക്കണം. സത്യനിഷ്ഠന്മാരുമായി കൂടെകൂടെ സമ്പര്‍ക്കം 
പുലര്‍ത്തണം. അല്ലെങ്കില്‍ അവരുടെ തിരുവായ്മൊഴികള്‍ പഠിക്കണം. 
ഇങ്ങനെ കുറേനാള്‍ പരിശീലിക്കാമെങ്കില്‍ ഒരാള്‍ക്കിഷ്ടമായുള്ള ആത്മാ 
നുസന്ധാനം ഉറച്ചുകിട്ടുന്നതാണ്‌. എന്തായാലും ബുദ്ധി സത്യസ്വരുപത്തിന്റെ 
നിരന്തരാനുസന്ധാനത്തിന്‌ പാകപ്പെടുമ്പോഴേ ഭക്തിയുടെ ഫലം പ്രകടമായി 
ത്തീരു. ഈ അനുഭവരഹസ്യം വെളിപ്പെടുത്താനാണ്‌ ഗുരുദേവന്‍ “ആത്മ 
തത്ത്വം ഗ്രഹിച്ചയാള്‍ എപ്പോഴും ബുദ്ധികൊണ്ട്‌ ആത്മാവിനെ പിന്തുടര്‍ന്നു 
കൊണ്ടേയിരിക്കുന്നു” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


പരാഭക്തി സ്വരൂപം 


ആത്മാനുസന്ധാനത്തില്‍ മുന്നേറുന്ന ബുദ്ധി ക്രമേണ ആത്മസാക്ഷാ 
ത്ക്കാരത്തിലെത്തിച്ചേരുന്നു. നിര്‍വ്വികാരവും ബോധാനന്ദഘനവും ശാശ്വത 


ദര്‍ശനമാല 203 





വുമായ ഒരു വസ്തുസത്തയെ ആ ബുദ്ധിക്ക്‌ വ്യക്തമായി ഉള്ളില്‍ കണ്ടനുഭ 
വിക്കാന്‍ സാധിക്കുന്നു. മാത്രമല്ല ആ വസ്തുവിനെ കണ്ടനുഭവിക്കുന്ന താന്‍ 
അതില്‍ നിന്നും ഭിന്നമല്ലെന്നും ബുദ്ധിക്കു തെളിയുന്നു. ഈ ആത്മസാക്ഷാ 
ത്ക്കാരത്തെ തുടര്‍ന്നാണ്‌ ബ്രഹ്മാനുഭവം ആരംഭിക്കുന്നത്‌. തന്നില്‍ ശാശ്വത 
മായി തെളിഞ്ഞ സത്യസ്വരുപം പ്രപഞ്ചത്തില്‍ അകവും പുറവും ഇടതിങ്ങി 
നിറഞ്ഞിരിക്കുന്നുവെന്നം ഈ പ്രപഞ്ചം ആ അമൃതവസ്തുവിന്റെ ഒരു ശക്തി 
പ്രകടനം മാത്രമാണെന്നും സംശയാതീതമായി വെളിപ്പെടുന്നു. തുടര്‍ന്ന്‌ 
പുറമേ കാണുന്ന സര്‍വ്വവും ്രഹ്മമയമായി അനുഭവിക്കാനും കഴിയുന്നു. 
ഈ ബ്രഹ്മാനുഭവത്തിന്റെ ആരംഭത്തോടെയാണ്‌ പരാഭക്തി തുടങ്ങുന്നത്‌. 
പരമകാരണമായ സത്യസ്വരൂപത്തെ സര്‍വ്വദാ ഭജിക്കുന്നതുകൊണ്ടാണ്‌ “പരാ 
ഭക്തി” എന്ന പദം അര്‍ത്ഥവത്താകുന്നത്‌. ഗുരുദേവന്‍ ‘ആത്മോപദേശശതകം 
തുടങ്ങിയ കൃതികളില്‍ ആത്മാനുഭവത്തിന്റെയും ബ്രഹ്മാനുഭവത്തിന്റെയും 
ക്രമം പലയിടത്തും ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്‌. അപരാഭക്തിയെയും പരാഭ 
ക്തിയെയും സൂക്ഷ്മമായി വേര്‍തിരിക്കാന്‍ വേണ്ടിയാണ്‌ 'ഭക്തിദര്‍ശന'ത്തിലെ 
ആദ്യത്തെ രണ്ടു പദ്യങ്ങളിലായി രണ്ടു പ്രാവശ്യം ഭക്തിയെ നിര്‍വ്വചിച്ചത്‌. 
പരാഭക്തിസ്വരുപമാണ്‌ രണ്ടാം പദ്യത്തിലെ പ്രതിപാദ്യം: 


2. അനുസന്ധീയതേ ബ്രഹ്മ 
ബ്രഹ്മാനന്ദഘനം യതഃ 
സദാ ബ്രഹ്മാനുസന്ധാനം 
ഭക്തിരിത്യവഗമ്യതേ. 


യതഃ ബ്രഹ്മ ആനന്ദഘനം - ബ്രഹ്മം ആനന്ദഘനമായിരിക്കുന്നതുകൊണ്ട്‌; 
ബ്രഹ്മ - ബ്രഹ്മസ്വരുപം; അനുസന്ധീയതേ - ധ്യാനമനനങ്ങളില്‍കൂടി പിന്‍തു 
ടരപ്പെട്ടുകൊണ്ടിരിക്കുന്നു; സദാ ബ്രഹ്മാനുസന്ധാനം - ഇടതടവില്ലാത്ത ബ്രഹ്മ 
സ്വരുപാനുഭവമാണ്‌; ഭക്തിഃ ഇതി അവഗമ്യതേ - ഭക്തി എന്നറിയപ്പെടുന്നത്‌. 
ബ്രഹ്മം ആനന്ദഘനമാണ്‌. അതുകൊണ്ട്‌ സത്യാന്വേഷികള്‍ ധ്യാനമന 
നങ്ങളില്‍കുടി ബ്രഹ്മസ്വരൂപം പിന്‍തുടര്‍ന്നുകൊണ്ടിരിക്കുന്നു. ഇടവിടാതെ 
യുള്ള ്രഹ്മസ്വരുപാനുസന്ധാനമാണ്‌ ഭക്തിയെന്നറിയപ്പെടുന്നത്‌. 


ബ്രഹ്മം ആനന്ദഘനമാണ്‌ 


ആത്മാനുസന്ധാനം വഴി നിലനില്‍പിന്റെ സൂക്ഷ്മ തലങ്ങളിലേയ്ക്കി 
റങ്ങിച്ചെന്ന്‌ ആനന്ദഘനമായ ബ്രഹ്മസ്വരൂപം കണ്ടെത്തേണ്ടതെങ്ങനെയാ 
ണെന്ന്‌ തൈത്തിരീയോപനിഷത്ത്‌ ഭംഗിയായി വിവരിക്കുന്നുണ്ട്‌. വരുണ പുത്ര 
നായ ഭൃഗു പിതാവിനെ സമീപിച്ച്‌ ബ്രഹ്മത്തെ കാട്ടിത്തരാനാവശ്യപ്പെട്ടു. ഇക്കാ 
ണുന്ന ജീവജാലങ്ങളെല്ലാം ഏതില്‍നിന്നു പൊന്തിവന്നുവോ, ഏതില്‍ ജീവി 
ക്കുന്നുവോ ഏതില്‍ തിരിച്ചു ലയിക്കുന്നുവോ അതാണു ബ്രഹ്മം. അതിനെ 
അന്വേഷിച്ചു കണ്ടുപിടിക്കുക എന്നായിരുന്നു പിതാവിന്റെ മറുപടി. തപസാണ്‌ 
ബ്രഹ്മത്തെ കാണാനുള്ള മാര്‍ഗം. ബുദ്ധിയുടെ ഏകാഗ്രത ശീലിക്കലാണ്‌ 
തപസ്സ്‌. ഭൃഗു തപസ്സുചെയ്തു. പുറമെ കാണുന്ന ജഡമാണ്‌ ജീവജാലങ്ങ 


204 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ളുടെ നിലനില്‍പിനു കാരണമെന്നയാള്‍ ആദ്യം കണ്ടു. ഭാതികവാദികള്‍ 
ഇന്നും നില്‍ക്കുന്നതവിടെയാണല്ലോ. എന്തായാലും ഭൃഗു തന്റെ സിദ്ധാന്തം 
അച്ഛനെ അറിയിച്ചു. ബുദ്ധിയെ ഏകാഗ്രപ്പെടുത്തി സ്വന്തം നിലനില്‍പിന്റെ 
ഉള്ളറകളിലേയ്ക്ക്‌ വീണ്ടും ഇറങ്ങിച്ചെല്ലാനാണ്‌ അച്ഛന്‍ ആവശ്യപ്പെട്ടത്‌. ഭൃഗു 
വിന്റെ ഏകാഗ്രബുദ്ധി ശരീരത്തിനു പിന്നില്‍ നിലനില്‍പിനാശ്രയമായി 
പ്രാണന്‍, മനസ്സ്‌, ബുദ്ധി എന്നിവയെ വീണ്ടും കണ്ടെത്തി. ഓരോ കാഴ്ച 
യുടെ ഘട്ടത്തിലും കൂടുതല്‍ ഏകാഗ്രത ശീലിക്കൂ എന്നാണ്‌ അച്ഛന്‍ ഉപദേ 
ശിച്ചത്‌. ഏകാഗ്രപ്പെട്ട ബുദ്ധി ഉള്ളിന്റെ ഉള്ളിലേയ്ക്ക്‌ ഇറങ്ങിച്ചെന്നതോടെ 
കേവലാനന്ദം ഘനീഭവിച്ച നിലനില്‍പിന്റെ മണ്ഡലം ഭൃഗുവിനു തെളിഞ്ഞു 
കിട്ടി. അന്വേഷിക്കാന്‍ പുറപ്പെട്ട ബുദ്ധിയും ഉപ്പുപാവ സമുദ്രത്തിലെന്നപോലെ 
ആനന്ദതലത്തില്‍ ലയിച്ചുചേരുന്നതായി അനുഭവപ്പെട്ടു. രണ്ടില്ലാതായതോടെ 
പോകാന്‍ ഇടമില്ലാതായി. നിലനില്‍പിന്റെ പരമകാഷ്ഠ ഈ ആനന്ദതലമാ 
ണെന്നു തെളിഞ്ഞു. എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ആനന്ദത്തില്‍ നിന്നും 
പൊന്തിവരുന്നു. ആനന്ദത്തില്‍ ജീവിക്കുന്നു. ആനന്ദത്തില്‍ തിരിച്ചു ലയിക്കു 
ന്നു. പുത്രന്‍ ഈ കാഴ്ച കണ്ടതോടെ അച്ഛന്‍ അയാളെ അനുമോദിച്ചു പറ 
ഞ്ഞയച്ചു. ശ്രീനാരായണഗുരുദേവന്‍ ഈ കാഴ്ചകണ്ടയാളാണെന്ന്‌ അദ്ദേഹ 
ത്തിന്റെ കൃതികള്‍ വിളിച്ചറിയിക്കുന്നു. ‘അന്ുഭുതിദശകം” എന്ന കൊച്ചു മല 
യാളകൃതിയില്‍ അദ്ദേഹം സ്വാനുഭവം വിവരിക്കുന്നതു നോക്കുക:- 


ആനന്ദക്കടല്‍ പൊങ്ങി- 

ത്താനേ പായുന്നിതാ പരന്നൊരുപോല്‍ 

ജ്ഞാനംകാണ്ടതിലേറി- 

പ്ചാനം ചെയ്യുന്നു പരമഹംസജനം. അനുഭു.ദ. 7 


ആനന്ദതലം കണ്ടെത്താന്‍ കഴിയുന്ന ബുദ്ധിക്ക്‌ പിന്നെ സര്‍വ്വത്ര ഒരാ 
നന്ദക്കടല്‍ പൊങ്ങിപ്പരക്കുന്നതായിട്ടാണനുഭവം. പരമഹംസന്മാര്‍ ഈ 
ജ്ഞാനം നേടി സദാ ആനന്ദനിമഗ്നരായി വര്‍ത്തിക്കുന്നു. “ആനന്ദം 
ബ്രഹ്മണോ വിദ്വാന്‍ ന ബിഭേതി കുതശ്ചന-[്രഹ്മാനന്ദം അറിഞ്ഞയാള്‍ക്ക്‌ 
ഒരിടത്തുനിന്നും ഭയമില്ല' എന്നാണുപനിഷത്തിന്റെ പ്രഖ്യാപനം. ശ്രീനാരാ 
യണഗുരുദേവന്‍ ഈ ബ്രഹ്മാനന്ദം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്ന പര 
മഹംസനായിരുന്നു. അങ്ങനെ സ്വാനുഭവത്തില്‍ പരീക്ഷിച്ചുറപ്പിച്ച ഉപനിഷത്‌ 
തത്ത്വമാണ്‌ ഗുരുദേവന്‍ “‘ബ്ഹ്മാനന്ദഘനം യതഃ” എന്ന പദ്യഭാഗംകൊണ്ട്‌ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


പരാഭക്തി വിശകലനം 


മനസ്സ്‌ എവിടെയെവിടെയൊക്കെ ചെന്നുപറ്റുന്നുവോ അവിടെയവിടെ 
യൊക്കെ ബ്രഹ്മത്തെ ദര്‍ശിക്കുന്നതാണ്‌ പരാഭക്തി. പരമമായ ജ്ഞാനനി 
ഷ്ഠയും ഇതുതന്നെ. ഇക്കാര്യം ഗീത പതിനെട്ടാമദ്ധ്യായത്തില്‍ ഭഗവാന്‍ സംശ 
യരഹിതമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. അന്‍പതാം ശ്ലോകത്തില്‍ പരമമായ 
ജ്ഞാനനിഷ്ഠയെന്താണെന്നു ചുരുക്കിപ്പറയാമെന്നു പറഞ്ഞിട്ട്‌ ഭഗവാന്‍ തുട 


ദര്‍ശനമാല 205 





രുന്നു. ബുദ്ധിയെ കാമലോഭാദി മാലിന്യങ്ങളില്‍ നിന്നും മോചിപ്പിച്ച്‌ ഭേദചി 
ന്തകള്‍ കളഞ്ഞ്‌ സത്യസ്വരൂപത്തില്‍ ഉറപ്പിക്കണം. മനോവാക്കായങ്ങളെ 
നിയന്ത്രിച്ച്‌ ലോകഭോഗങ്ങളില്‍ വിരക്തനായിത്തീരണം. അഹങ്കാരം 
വെടിഞ്ഞു ഇങ്ങനെ നിര്‍മ്മമനും ശാന്തനുമായിക്കഴിഞ്ഞയാള്‍ നിരന്തരമായ 
ബ്രഹ്മാനുഭവത്തിനു പാത്രമായിത്തീരുന്നു. ഇത്രയും പറഞ്ഞിട്ട്‌ ഭഗവാന്‍ 
ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. 


[ബ്വഹ്മഭുതഃ ഗ്രസന്നാത്മാ 

ന ശോചതി ന കാംക്ഷത? 

സമഃ സര്‍വ്യേഷ്യ ഭുതേഷു 

മത്‌ ഭക്തിം ലഭതേ പരാം 80.07. 18 - 54 


നിരന്തര ബ്രഹ്മനിഷ്ഠയുള്ളയാള്‍ സദാ പ്രസന്നനായി വര്‍ത്തിക്കുന്നു. 
അദ്ദേഹം ഒന്നും കൊതിക്കുന്നില്ല. ഒരിക്കലും ദുഃഖിക്കുന്നില്ല. എല്ലാ ജീവജാ 
ലങ്ങളിലും (്രഹ്മത്തെത്തന്നെ കാണുന്നു. ഈ നിലയെ പ്രാപിച്ചയാള്‍ക്കാണ്‌ 
പരാഭക്തി വന്നുചേരുന്നത്‌. സദാ ബ്രഹ്മാനുസന്ധാനമാണ്‌ ഭക്തിയെന്നു ഗുരു 
ദേവന്‍ നിര്‍വ്വചിച്ചിരിക്കുന്നത്‌ ഈ പരാഭക്തിയെത്തന്നെയാണെന്ന്‌ ഇനി 
പ്രത്യേകിച്ചു പറയേണ്ടതില്ലല്ലോ. “സാത്വസ്മിന്‍ പരമപ്രേമരുപാ--അടുത്തി 
രിക്കുന്ന ഈശ്വരങ്കലുളള പരമപ്രേമമാണ്‌ ഭക്തി” എന്നത്രേ ഭക്തിസൂത്രത്തില്‍ 
നാരദ മഹര്‍ഷി ഭക്തിയെ നിര്‍വ്വചിക്കുന്നത്‌. സ്വഹൃദയത്തിലും സര്‍വ്വ ജഗ 
ത്തിലും വ്യാപിച്ചിരിക്കുന്ന പര്രബഹ്മംതന്നെയാണ്‌ അടുത്തിരിക്കുന്ന ഈശ്വ 
രന്‍. സര്‍വ്വദാ ആ ഈശ്വരനെ ഭജിക്കുകയാണ്‌ അദ്ദേഹത്തോടുള്ള പരമപ്രേമം. 
ഈശ്വരതത്ത്വം ശാസ്ത്രീയമായി ഗ്രഹിക്കാത്തതുകൊണ്ട്‌ ഭക്തിയെക്കുറിച്ചു 
തെറ്റിദ്ധാരണ വേണ്ടുവോളമുണ്ട്‌. എല്ലാ തെറ്റിദ്ധാരണകളെയും പാടെ അക 
റ്റാന്‍ പോന്നവയാണ്‌ ഭക്തിയെക്കുറിച്ചുള്ള ഗുരുദേവന്റെ രണ്ടു നിര്‍വ്വചന 
ങ്ങളും. 


ആനന്ദാനുസന്ധാനമാണ്‌ ഭക്തി 


അപരാഭക്തിയെയും പരാഭക്തിയെയും നിര്‍വ്വചിച്ചിട്ട്‌ അവയില്‍ പൊതു 
വായടങ്ങുന്ന തത്ത്വം എടുത്തുകാട്ടുകയാണ്‌ ഗുരുദേവന്‍ മൂന്നാം പദ്യത്തില്‍. 
എല്ലാ ജീവികളും സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്‌ അറിഞ്ഞോ അറിയാ 
തെയോ ആനന്ദപ്രാപ്തിക്കായിട്ടാണ്‌. എന്നാല്‍ ആനന്ദം വസ്തുനിഷ്ഠമായി 
എവിടെയിരിക്കുന്നു എന്നറിയാന്‍ കഴിയാത്തതുകൊണ്ട്‌ പലരും യത്നിച്ചു 
യത്നിച്ചു അതില്‍ നിന്നും അകലുകയാണ്‌ ചെയ്യുന്നത്‌. വെള്ളത്തില്‍ നിന്നും 
കരയ്ക്കുപിടിച്ചിട്ട മത്സ്യം പിടയുന്നത്‌ വീണ്ടും വെള്ളത്തില്‍ വീഴാനാണ്‌. 
എന്നാല്‍ വെള്ളം എവിടെയാണെന്ന്‌ തീര്‍ച്ചയില്ലാത്തതുകൊണ്ട്‌ അതില്‍ 
നിന്നും അകന്നുപോയെന്നുവരാം, അതുപോലെ ആനന്ദഘനമായ ഈശ്വര 
സ്വരൂപത്തില്‍ നിന്നും അജ്ഞതനിമിത്തം വേര്‍പെട്ടപോലെ ശ്രമിക്കുന്ന ജീവ 
ജാലങ്ങള്‍ അവയുടെ ഓരോ സ്പന്ദനത്തിലും അറിഞ്ഞോ അറിയാതെയോ 
തിരിച്ച്‌ ആ ഈശ്വരസത്തയുമായി ഒന്നു ചേരാനാണ്‌ യത്നിക്കുന്നത്‌. പക്ഷെ 


206 ഗശശീനാരായണ ഗുരുദേവഷ്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ലക്ഷ്യത്തിന്റെ ഇരിപ്പിടം വിചാരം ചെയ്തറിയാന്‍ കഴിയാത്തതുകൊണ്ട്‌ പല 
പ്പോഴും സ്പന്ദിച്ച്‌ സ്പന്ദിച്ച്‌ വസ്തുവില്‍ നിന്നും അകലാനാണിടവരുന്നത്‌. 
പ്രാണനും സൌരയൂഥഘടകങ്ങളും പോലും ചലിക്കുന്നത്‌ അവ വിട്ടുപോന്ന 
തുപോലെ കാണുന്ന ആനന്ദഘനമായ അചഞ്ചല സത്യത്തെ തിരിച്ചു പ്രാപി 
ക്കാനാണെന്നാണ്‌ ഉപനിഷന്മതം. ഏതിനോടെങ്കിലുമുള്ള സ്നേഹത്തില്‍ കൂടി 
യാണുതാനും എല്ലാവരും ഈ ലക്ഷ്യം നേടാന്‍ കൊതിക്കുന്നത്‌. സ്നേഹം 
അല്പവസ്തുക്കളിലൊതുങ്ങുകയും സുഖത്തിലേറെ ദുഃഖം ഉളവാക്കുകയും 
ചെയ്യുമ്പോള്‍ ആ സ്നേഹത്തെയാണ്‌ ശാസ്ത്രം കാമമെന്നു വിവരിക്കുന്ന 
ത്‌. സ്നേഹം ആനന്ദഘനമായ സമ്പൂര്‍ണ്ണ സത്യത്തെ ലാക്കാക്കി മുന്നേറു 
കയും ആനന്ദത്തിന്റെ സീമകളെ കൂടുതല്‍ കൂടുതല്‍ വികസിപ്പിക്കുകയും 
ചെയ്യുമ്പോഴാണ്‌ അത്‌ ഭക്തിയെന്നറിയപ്പെടുന്നത്‌. അപരാഭക്തിയുടെ ഏതെ 
ങ്കിലും ഘട്ടത്തില്‍ തുടങ്ങി പരാഭക്തിയില്‍ അവസാനിക്കുന്നതാണ്‌ ഈ 
സ്നേഹത്തിന്റെ ക്രമവികാസം. ഇങ്ങനെ ആനന്ദാത്മകമായ സ്വസ്വരൂപത്തെ 
വികസിപ്പിച്ചെടുക്കലാണ്‌ ഭക്തിയെന്നും ഭക്തിയുടെ പൊതുല 
ക്ഷണമെന്നുമാണ്‌ ഗുരുദേവന്‍ മൂന്നാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


3. ആനന്ദമേവ ധ്യായന്തി 
സര്‍വേ ദുഃഖം ന കശ്ചന 
യദാനന്ദപരം ധ്യാനം 
ഭക്തിരിത്യുപദിശ്യതേ. 
സര്‍വ്വേ ആനന്ദം ഏവ ധ്യായന്തിട എല്ലാവരും ആനന്ദത്തെത്തന്നെ 
യാണ്‌ ധ്യാനിക്കുന്നത്‌.; കശ്ചന ദുഃഖം ന (ധ്യായതി) - ആരും ദുഃഖം കൊതി. 
ക്കുന്നില്ല;യദ്‌ ആനന്ദ പരം ധ്യാനം - ആനന്ദാത്മകമായ യാതൊരു ധ്യാന 
മുണ്ടോ; (തദ്‌) ഭക്തിഃഇതി ഉപദിശ്യതേ = അത്‌ ഭക്തി എന്ന്‌ വിവരിക്കപ്പെ 
ടുന്നു. 
സകലരും ആനന്ദംതന്നെയാണ്‌ കൊതിക്കുന്നത്‌. ആരും ദുഃഖം കൊതി 
ക്കുന്നില്ല. ആനന്ദലബ്ധിക്കായുള്ള ബുദ്ധിയുടെ ഏകാഗ്രപ്പെടലാണ്‌ ഭക്തി 
യായി വിവരിക്കപ്പെടുന്നത്‌. 


ആനന്ദധ്യാനവിശകലനം 


ലോകത്തില്‍ അധികംപേരും ആനന്ദത്തിനായി ബാഹ്യവിഷയങ്ങളെ 
സ്നേഹിക്കുന്നു. മറ്റു വ്യക്തികളുമായി മമതാബന്ധം പുലര്‍ത്തുന്നു. ഏകാ 
ഗ്രമായബുദ്ധിക്കേ ആനന്ദം കിട്ടു. ബാഹ്യസമ്പത്തുക്കളും മമതാബന്ധങ്ങളും 
ബുദ്ധിക്കൊരിക്കലും ഏകാഗ്രത നേടിത്തരികയില്ല. നിരന്തര പരിണാമികളായ 
ബാഹ്യവിഷയങ്ങളും കാമക്രോധാദി വികാരങ്ങളുടെ ആവാസസ്ഥാനങ്ങളായ 
വ്യക്തികളും സ്നേഹിക്കുന്നവന്റെ ഹൃദയത്തിന്‌ ഏകാഗ്രതയുളവാക്കാന്‍ 
അസമര്‍ത്ഥങ്ങളാണെന്നു പറയേണ്ടതില്ലല്ലോ. ഇക്കാരണത്താലാണ്‌ ഭതി 
കതയില്‍ മുഴുകുന്നവരുടെ മനസ്സ്‌ സദാ ചഞ്ചലമായി കാണപ്പെടുന്നത്‌. ഇളകി 
വീഴാന്‍ പോകുന്ന ഒരു തുണിനെ മുറുകെ പിടിക്കുന്നയാള്‍ക്ക്‌ അഭയം കിട്ടുക 


ദര്‍ശനമാല 207 


സാധ്യമല്ലല്ലോ. വസ്തുതയിതാണെങ്കില്‍ ശാശ്വതവും സര്‍വ്വശക്തവുമായ ഒരു 
വസ്തുവിനെ ഭാവന ചെയ്തുറപ്പിക്കുന്ന മനസ്സിനു മാത്രമേ കാര്യമായ ഏകാ 
ഗ്രത സാദ്ധ്യമാവു. എന്തിനെ ഭാവന ചെയ്യുന്നുവോ മനസ്സ്‌ അതിന്റെ രൂപം 
പ്രാപിക്കും. ഹൃദയരഹസ്യം ഇതാണ്‌. ചഞ്ചലമായ പദാര്‍ത്ഥത്തെ ഭാവന 
ചെയ്താല്‍ മനസ്സ്‌ ചഞ്ചലമാവും. ശാശ്വതമായ വസ്തുവിനെ ഭാവനചെ 
യ്താൽ മനസ്സിന്‌ ശാശ്വതത്വം കൈവരും. അപ്പോള്‍ ഒരു ശാശ്വത വസ്തു 
വില്‍ അഭയം തേടുക മാത്രമാണ്‌ മനസ്സിന്റെ ഏകാഗ്രതക്കുള്ള വഴി. ഈ 
ഏകാഗ്രതതന്നെയാണ്‌ ഭക്തി. ഇത്‌ അനന്തമായ ആനന്ദത്തിന്റെ കവാടം തുറ 
ക്കുന്നു. മഹത്തായ ഈ ഭക്തിരഹസ്യമാണ്‌ ഭഗവാന്‍ ഗീതയില്‍ ഇങ്ങനെ 
പ്രഖ്യാപിക്കുന്നത്‌: 


വ്യവസായാത്മികാ ബ്വുദ്ധി 

രേകേഹ കുരുനന്ദന! 

ബഹുശാഖാഹ്യനന്താശ്ച/ 

ബ്ുദ്ധയേോ[വ്യവസ്ധായിനാം @ഗ.01. 2-41 


ശാശ്വതസത്യത്തിലുറയ്ക്കുന്ന ബുദ്ധിയൊന്നുമാത്രമേ ഇവിടെ ഏകാ 
ഗ്രബുദ്ധിയായുള്ളൂു. ശാശ്വതസത്യത്തിലുറയ്ക്കാത്തവര്‍ക്കു ശാഖോപശാഖ 
കളായി വളരുന്ന എണ്ണമറ്റ ബുദ്ധികളാണുള്ളത്‌. ശാശ്വതസത്യത്തെ വിചാരം 
ചെയ്തുറപ്പിച്ചുകൊണ്ട്‌ ഭക്തിയുടെ ഏതുഘട്ടത്തില്‍ നിലയുറപ്പിച്ചാലും ശ്രമ 
പ്രവൃദ്ധമായ ആനന്ദം ബുദ്ധിക്കനുഭവപ്പെടുന്നതാണ്‌. ഈ ആനന്ദാനുഭവ ഘട്ട 
ങ്ങളെയാണ്‌ ശാസ്ത്രം സമാധിദശകളായി വിവരിച്ചിട്ടുള്ളത്‌. സഗുണഭക്തി 
യിലും ഉപാസ്യദേവതയെ സര്‍വ്വേശ്വരനായി ഭാവനചെയ്ത്‌ ബുദ്ധി ഉറയ്ക്കു 
മെങ്കില്‍ അതിരറ്റ ആനന്ദം അനുഭവപ്പെടും. ഭാഗവതത്തില്‍ ഭഗവദ്‌ രൂപം 
ധ്യാനിച്ചുറപ്പിച്ച്‌ ഗ്രത്യക്ഷമാക്കിയ നാരദന്‍ സ്വാനുഭവം വിവരിക്കുന്നതു 
നോക്കുക: 


പ്രേമാതിഭാരനിര്ഭിനാ-- 

പുളകാംഗേമ്്തി നിര്‍വ്യതഃ 

ആനന്ദസംക്ല/വേ ലിനോ 

നാചശ്യമുഭയം മുനേ ഭാഗ. 7 6--18 


ഈശ്വരപ്രേമം ഹൃദയത്തില്‍ നിറഞ്ഞു തിങ്ങിയതോടെ ശരീരം രോമാ 
ഞ്ചകഞ്ചുകിതമായി അതിരുകവിഞ്ഞ നിര്‍വൃതി അനുഭവപ്പെട്ടു. ഒരാനന്ദനദി 
യില്‍ മുങ്ങി. രണ്ടെന്ന ഭാവം നഷ്ടമായി ഭവിച്ചു. സഗുണഭക്തിയില്‍ ഇങ്ങനെ 
ഈശ്വരന്റെ. തേജോമയമായ രൂപം ചൈതന്യമുറ്റ്‌ ഉള്ളില്‍ക്കണ്ടാനന്ദിക്കാന്‍ 
കഴിവുള്ള ഭക്തന്‍ പിന്നെ ബ്രഹ്മാനന്ദത്തില്‍ മുഴുകാന്‍ അധികദുരമൊന്നും 
സഞ്ചരിക്കേണ്ടതായില്ല. ഈ സ്വാനുഭവം തന്നെ നാരദമഹര്‍ഷി സുത്രരൂപ 
ത്തില്‍ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: “യല്ലബ്ധ്വാപുമാന്‍ സിദ്ധോ ഭവതി, 
അമൃതോ ഭവതി, തൃപ്തോഭവതി - യാതൊരാനന്ദലാഭത്തില്‍ പുരുഷന്‍ 
സിദ്ധനായി ഭവിക്കുന്നുവോ അമൃതസ്വരൂപനായിത്തീരുന്നുവോ, തൃപ്തനായി 


208 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ത്തീരുന്നുവോ” അതുതന്നെയാണ്‌ ഭക്തി. സഗുണഭക്തിയിലെ ഉപാസ്യദേവ 
തയുടെ നാമരൂപങ്ങളും കൂടി ഉപേക്ഷിച്ചാല്‍ നാമരുപരഹിതമായ കേവലാ 
നന്ദം സുരൃതുല്യം പ്രകാശിക്കും. ഇതാണ്‌ ബ്രഹ്മാനന്ദം. അതുകൊണ്ട്‌ ശരി 
യായ ആനന്ദം കൊതിക്കുന്നവര്‍ സദാ ബുദ്ധിയെ അന്തര്‍മുഖമായി. ഏകാഗ്ര 
പ്പെടുത്തേണ്ടതാണ്‌. ആനന്ദോന്മുഖമായ ഈ ഏകാഗ്രപ്പെടല്‍ തന്നെയാണ്‌ 
ഭക്തി. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ മൂന്നാം ശ്ലോകത്തില്‍ പ്രതിപാദിച്ചിരിക്കു 
ന്നത്‌. 


ആത്മഭജനമാണ്‌ ബ്രഹ്മഭജനം 


ആദ്യത്തെ മൂന്നു പദ്യങ്ങളിലായി ഭക്തിയെ നിര്‍വ്വചിച്ചു. ഈ നിര്‍വ്വച 
നങ്ങള്‍ ഭിന്നങ്ങളാണോ? അല്ലെന്നുറപ്പിക്കുകയാണ്‌ ഗുരുദേവന്‍ മൂന്നാം പദ്യ 
ത്തില്‍, ഭക്തന്റെ ആത്മാവുതന്നെയാണ്‌ ബ്രഹ്മം. ആത്മാനുസന്ധാനം തന്നെ 
യാണ്‌ ബ്രഹ്മാനുസന്ധാനം. അനുസന്ധാനത്തിന്റെ ക്രമവികാസം കാണി 
ക്കാന്‍ വേണ്ടിമാത്രം രണ്ടാക്കിപ്പറഞ്ഞുവെന്നേയുള്ളു. ഈ ഭക്തിസാധനാ രഹ 
സ്യമാണ്‌ ഗുരദേവന്‍ നാലാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


4. ആത്തൈവ ബ്രഹ്മ ഭജതി 
നാന്യമാത്മാനമാത്മവിത്‌ 
ഭജതീതി യദാത്മാനം 
ഭക്തിരിതൃഭിധീയതേ. 


ആത്മാ ഏവ ബ്രഹ്മ - ആത്മാവുതന്നെയാണ്‌ ബ്രഹ്മം; ആത്മാവിത്‌ 
ആത്മാനം ഭജതി - ആത്മാവിനെ അറിയുന്നയാള്‍ ആത്മാവിനെ ഭജിക്കുന്നു; 
അന്യം ന ഭജതി - മറ്റൊന്നിനേയും ഭജിക്കുന്നില്ല; ആത്മാനം ഭജതി ഇതി 
യദ്‌ - ആത്മാവിനെ ഭജിക്കുന്നത്‌ എന്ന അര്‍ത്ഥത്തിലാണ്‌; ഭക്തി ഇതി അഭി 
ധീയതേ - ഭക്തി എന്ന ശബ്ദം പറയപ്പെട്ടിരിക്കുന്നത്‌. 
ആത്മാവു തന്നെയാണ്‌ ബ്രഹ്മം. ആത്മാവിനെ അറിയുന്നയാള്‍ ആത്മാ 
വിനെ ഭജിക്കുന്നു. മറ്റൊന്നിനെയും ഭജിക്കുന്നില്ല. ആത്മാവിനെ ഭജിക്കുന്നത്‌ 
എന്ന അര്‍ത്ഥത്തിലാണ്‌ ഭക്തി എന്ന ശബ്ദം പറയപ്പെട്ടിരിക്കുന്നത്‌. 


ആത്മഭജന വിശകലനം 


ബ്രഹ്മാംശ പ്രതിബിംബമാണ്‌ ജീവന്‍ എന്നു നാം മുമ്പ്‌ ചര്‍ച്ചചെയ്തു 
റപ്പിച്ചിട്ടുണ്ടല്ലോ. ര്രഹ്മാംശമായ ജീവന്‍ വാസനാതലവും, സങ്കല്‍പതലവും, 
ബാഹൃദൃശ്യതലവും തന്നില്‍ ആരോപിച്ചു ചുരുങ്ങുമ്പോഴാണ്‌ സംസാരബ 
ന്ധത്തില്‍ കുടുങ്ങിപ്പോകുന്നത്‌. ഞാന്‍ നിത്യമുക്തസ്വരൂപമായ ആത്മാവാ 
ണെന്നു ധരിച്ച്‌ ആത്മഭാവനയോടുകൂടി അധ്യാരോപിത തലങ്ങളെ ഒന്നൊ 
ന്നായി പൊളിച്ചുമാറ്റുന്നതാണ്‌ ആത്മഭജനം. ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നതോടെ 
ബാഹ്യദൃശ്യതലം മാറിത്തരും. ഏകാഗ്രപ്പെട്ട്‌ ആനന്ദാനുഭവത്തിലെത്തുന്ന 
തോടെ സങ്കല്‍പതലത്തിന്റെ ശക്തിയും കുറയും. “അഹം” ബോധത്തിന്റെ 
വികാസം പ്രാണ സാക്ഷാത്ക്കാരം വരെയാണ്‌. എല്ലാ പ്രപഞ്ചഘടകങ്ങ 


ദര്‍ശനമാല 209 


ളെയും കോര്‍ത്തിണക്കി ചലിപ്പിക്കുന്നത്‌ താന്‍തന്നെയാണ്‌ എന്ന രൂപത്തി 
ലാണ്‌ പ്രാണസാക്ഷാത്ക്കാരം ആവിര്‍ഭവിക്കുന്നത്‌. പ്രപഞ്ച വാസനഇവി 
ടെയും പൂര്‍ണ്ണമായി നശിക്കുന്നില്ല. സര്‍വ്വ ബ്രഹ്മഭാവന ഉറപ്പിച്ചുവേണം വാസ 
നാതലം പൂര്‍ണ്ണമായി ജയിക്കാന്‍. വാസനാതലവും ഒഴിഞ്ഞുമാറുന്നതോടെ 
പ്രാണസാക്ഷാത്ക്കാരരൂപത്തിലുള്ള കേവലത്തിന്‍ മഹിമ അദ്വയ സത്യമ 
ഹസ്സുമായി ഒന്നുചേര്‍ന്ന്‌ ബ്രഹ്മസ്വരൂപം കൈക്കൊള്ളുന്നതാണ്‌. 


ബ്രഹ്മാനുസന്ധാനപര്യവസായിയായ ഈ ആത്മാനുസന്ധാനത്തിന്റെ 
ക്രമം ഗുരുദേവന്‍ ആത്മോപദേശശതകത്തിലെ പതിമുന്നാം പദൃത്തില്‍ സുന്ദ 
രമായി ചിത്രീകരിച്ചുട്ടുണ്ട്‌. 


ത്രിഗുണമയം തിരുന്നീരണിഞ്ഞൊരീശ_ 
നകമലതരിട്ച വണങ്ങിയക്ഷമാറ; 
സകലമഴിഞ്ഞു, തണിഞ്ഞു, കേവലത്തിൽ_ 
മഹിമയുമറ്റു, മഹസ്ത്രിലാഞിടേണം. 


ത്രിഗുണങ്ങളാണ്‌ പ്രപഞ്ച പ്രതിഭാസങ്ങള്‍ക്കു കാരണം. ത്രിഗുണങ്ങ 
ളുടെ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തെ ശിവസ്വരൂപിയായ പരമാത്മാവണി 
ഞ്ഞിരിക്കുന്ന പരിശുദ്ധ ഭസ്മമായിക്കാണണം. തന്നെയും തന്റെ സകലതി 
നെയും ആ ഭഗവാനിലര്‍പ്പിച്ചുകൊണ്ട്‌ ഹൃദയമലരിട്ടു വണങ്ങണം. ഇതാണാ 
ത്മാനുസന്ധാനഭക്തി. തുടര്‍ന്ന്‌ ഇന്ദ്രിയ ജയം, സങ്കല്‍പജയം, എന്നിവ കൈവ 
ന്നാല്‍ സകലവും താന്‍തന്നെയാണെന്നുള്ള ഉത്കടാനുഭൂതിയുളവാക്കുന്ന 
മഹത്തത്ത്വസക്ഷാത്കാരം. ഇതാണ്‌ പ്രാണസാക്ഷാത്ക്കാരം അഥവാ കേവ 
ലത്തിന്‍ മഹിമ. വാസന പൂര്‍ണ്ണമായി ഒടുങ്ങുന്നതോടെ ജ്യോതിസ്വരൂപമായ 
അദ്വയ പരമാത്മസത്തയില്‍ ഏകീഭാവം ഭജിക്കലാണ്‌ ഭക്തി. ഭജിക്കുകയെ 
ന്നുവച്ചാല്‍ സേവിക്കുക്‌. ചിത്ത ശുദ്ധീകരണമാണ്‌ ആത്മസേവ. എല്ലാം 
ഈശ്വരമയമായിക്കണ്ട്‌ മേല്‍ വിവരിച്ച സാധനാഘട്ടങ്ങള്‍ കടന്ന്‌ അദ്വയസ 
തൃത്തിലെത്തുന്നതുവരെ ചിത്തത്തെ ശുദ്ധീക്രിച്ച്‌ ആത്മാവിനെ സേവിക്ക 
ലാണ്‌ ഭക്തി. ഭക്തി സാധനയുടെ ഈ രഹസ്യമാണ്‌ ഗുരുദേവന്‍ നാലാം 
പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ആത്മാവും ബ്രഹ്മവും ആനന്ദവും ഒന്നുതന്നെ 

ആത്മാനുസന്ധാനം ബ്രഹ്മാനുസന്ധാനം ആനന്ദാനുസന്ധാനം 
എന്നിവയെല്ലാം ഒന്നു തന്നെ. ആത്മാവ്‌, ബ്രഹ്മം, ആനന്ദം എന്നിവയെല്ലാം 
സത്യവസ്തുവിന്റെ പര്യായശബ്ദങ്ങളാണ്‌. വസ്തുസ്വരുപം വ്യക്തമായി 
ധരിച്ചുകൊണ്ടുള്ള ഭക്തിക്കുമാധ്രമേ സത്യസാക്ഷാത്കാരം നേടിത്തരാന്‍ 
കരുത്തുള്ളൂ. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍ വിവരിക്കു 
ന്നത:- 


5. ആനന്ദ ആത്മാ ബ്രഹ്മേതി 
നാമൈതസ്യൈവ തന്യതേ 


77-2003 14 


210 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സത്മുരീണഷഡ്യാഖ്യാനം - ഭാഗം 77 





ഇതി നിശ്ചിതധീര്‍യസ്യ 
സഭക്ത ഇതി വിശ്രുതഃ 


ആനന്ദഃ, ആത്മാ, ബ്രഹ്മ ഇതി - ആനന്ദം, ആത്മാവ്‌, (്രഹ്മം എന്ന; നാമ 
- ഓരോപേരും; ഏതസ്യ ഏവ തന്യതേ - ഈ സത്യത്തിനുതന്നെ നല്‍കപ്പെ 
ടുന്നവയാണ്‌; ഇതി - ഇപ്രകാരം; യസ്യ നിശ്ചിതധീഃ - ഉറച്ച ബുദ്ധിയുള്ള 
വന്‍ ആരാണോ; സ ഭക്ത ഇതി വിശ്രുതഃ - അവന്‍ ഭക്തനെന്നറിയപ്പെടുന്നു. 
ആനന്ദം, ആത്മാവ്‌, ബ്രഹ്മം എന്നീ ഓരോ നാമവും ഒരേ സത്യത്തിനു 
തന്നെ നല്‍കപ്പെടുന്നവയാണ്‌. ഇക്കാര്യം ഉറപ്പായി ധരിച്ചിട്ടുള്ളയാളാണ്‌ 
ഭക്തന്‍. 


വസ്തുബോധവും ഭക്തിയും 


വസ്തു ഒന്നേയുള്ളു. അതിനെ അറിയുകയാണ്‌ ജീവിതലക്ഷ്യം. പക്ഷെ 
വസ്തുസ്വരൂപം വ്യക്തമായി ധരിച്ചുകൊണ്ടു ഭജിച്ചാലേ അതിനെ വേണ്ട 
വണ്ണം നേരിട്ടറിയാന്‍ പറ്റൂ. സിദ്ധാന്തപരമായി ശാസ്ത്രബുദ്ധിയോടെ വസ്തു 
സ്വരുപം ഗ്രഹിക്കുമെങ്കില്‍ അതിനു പിന്നെ പേരെന്തിട്ടാലും വിരോധമില്ല. 
പേരൊക്കെ ഇടുന്നതു മറ്റുള്ളവരാണ്‌. ഇക്കാര്യം ഭാഗവതത്തില്‍ ഇങ്ങനെ 
വെളിപ്പെടുത്തിക്കാണുന്നു. ജീവിതലക്ഷ്യം നിലനില്‍പിന്റെ തത്ത്വം കണ്ടെ 
ത്തുകയാണ്‌ എന്നു പറഞ്ഞിട്ട്‌ സൂതന്‍ തുടരുന്നു:- 


വദന്തി തത്‌ തത്ത്വവിദഃ 

തത്ത്വം യദ്ജ്ഞാനമദ്വയം 

ബ്വഹ്മതി പരമാത്മേതി 

ഭഗവാനിതി ശബ്ദ്യതേ ഭാഗ. 1.2-11 


ഈ ജീവിതതത്ത്വമെന്താണെന്ന്‌ കണ്ടുപിടിച്ചിട്ടുണ്ട്‌. അദ്വൈതബോധാ 
നുഭവമാണ്‌ ജീവിതതത്ത്വമെന്നത്രേ അതുകണ്ടിട്ടുള്ളവര്‍ പറയുന്നത്‌. ആ 
അദ്വയ ജ്ഞാനത്തെ ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും 
ഇങ്ങനെ പലപേരുകള്‍ ചൊല്ലി വിളിക്കുന്നുണ്ട്‌. തുടര്‍ന്നു സൂതന്‍ ആ തത്ത്വം 
സാക്ഷാത്ക്കരിക്കാനുള്ള മാര്‍ഗവും വിശദീകരിക്കുന്നു:- 


തത്‌ ശ്രദ്ധധാനാ മുനയോ 

ജ്ഞാനവൈരാശ്യയുക്തയാ 

പശ്യന്ത്യാത്മനിചാത്മാനം 

ഭക്ത്യഗശുത ഗൃഹീതയ ഭാഗ. 12-12 


ആ സത്യം കണ്ടെത്താന്‍ കൊതിക്കുന്നവര്‍ അന്തര്‍മുഖരായി ആത്മാ 
നുസന്ധാനത്തിലേര്‍പ്പെടുന്നു. ഗുരുവില്‍ നിന്നും കേട്ടറിഞ്ഞ്‌ ജ്ഞാന 
വൈരാഗ്യങ്ങളോടുകൂടി ഭക്തിയെ സമാശ്രയിക്കുന്നു. ശ്രീനാരായണഗുരു 
ദേവന്റെ ഭക്തിനിര്‍വചനങ്ങള്‍ എത്രമാത്രം ഗാഡമായി വസ്തുസ്പര്‍ശി 
കളാണെന്നു തെളിയിക്കാന്‍ ഉപകരിക്കുന്നവയാണീ ഭാഗവത ശ്ലോകങ്ങള്‍. 
ശാസ്ത്രീയമായ വസ്തുഗ്രഹണം കൂടാതെ ദേവതാഭജനവും മറ്റും നടത്തു 


ദര്‍ശനമാല 211 





ന്നവര്‍ ലക്ഷ്യത്തിലെത്തിച്ചേരാതെ (രമിക്കാന്‍ ഇടവരുന്നു. ഇക്കാര്യം ഭഗ 
വാന്‍ തന്നെ ഗീതയില്‍ വ്യക്തമാക്കിയിട്ടുണ്ട്‌. “തത്ത്വമറിയാതെ ദേവതാഭ 


ജനം നടത്തുന്നവര്‍ നിയമമറിയാതെ എന്നത്തന്നെ ഭജിക്കുന്നവരാണ്‌ 
എന്നു പറഞ്ഞിട്ട്‌ ഭഗവാന്‍ തുടരുന്നു:- 


അഹം ഹി സര്‍വയജ്ഞാന്ാം 

ഭോക്താ ച (പഭുരേവ ച 

ന തു മാമഭിജാനന്തി 

തത്വേനാതശ്ച്യവന്തിതേ ഭഗ.ഗീ. 9-24 


അവര്‍ ചെയ്യുന്ന ഭജനവും എന്നില്‍തന്നെയാണ്‌ വന്നുചേരുന്നത്‌. ആ 
ഭജനം സ്വീകരിക്കുന്നതും ഫലം നല്‍കുന്നതും ഞാന്‍ തന്നെയാണ്‌. പക്ഷേ 
എന്നെ യഥാര്‍ഥ രൂപത്തില്‍ ധരിക്കാത്തതുകൊണ്ട്‌ അവര്‍ക്ക്‌ വീണ്ടും ജനന 
മരണ പ്രവാഹത്തിലേയ്ക്കു മടങ്ങേണ്ടിവരുന്നു. അതുകൊണ്ട്‌ ശരിയായ 
വസ്തുഗ്രഹണത്തോടു കൂടാത്ത ഭക്തി ലക്ഷ്യത്തിലെത്തിക്കുകയില്ലെ 
ന്നോര്‍ക്കേണ്ടതാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍ വ്യക്ത 
മാക്കിയിരിക്കുന്നത്‌. 


ആത്മാനുസന്ധാനസ്വരൂപം 


നിത്യബോധസ്വരൂപമായ ആത്മാവാണ്‌ സത്യം. ദേഹാദി അഹങ്കാരപ 
ര്യന്തമുള്ള ജഡ്രപതിഭാസങ്ങള്‍ അനിത്യങ്ങളായ കാഴ്ചകള്‍. അങ്ങനെയാ 
ണെങ്കില്‍ ഞാനീ കാഴ്ചകളൊന്നുമല്ല, ഞാന്‍ ആത്മാവാണ്‌, ആനന്ദമാണ്‌, 
ബ്രഹ്മമാണ്‌ എന്നിങ്ങനെ നിരന്തരം ഭാവനചെയ്തുറപ്പിച്ചുകൊണ്ട്‌ ദേഹാദി 
ജഡങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെ അകറ്റുകയാണ്‌ ആത്മാനുസന്ധാനം, ഈ 
ആത്മാനുസന്ധാനസ്വരൂപമാണ്‌ ഗുരുദേവന്‍ ആറാം പദ്യത്തില്‍ വിവരി 
ക്കുന്നത്‌.- 


6. ആനന്ദോ/ഹമഹം ബ്രഹ്മാ- 
ത്മാ / ഹമസ്മീതി രൂപതഃ 
ഭാവനാ സതതം യസ്യ 
സ ഭക്ത ഇതി വിശ്രുതഃ. 


അഹം ആനന്ദഃ - ഞാന്‍ ആനന്ദമാകുന്നു; അഹം ബ്രഹ്മാസ്മി - ഞാന്‍ 
ബ്രഹ്മമാകുന്നു; അഹം ആത്മാ അസ്മി - ഞാന്‍ ആത്മാവാകുന്നു; ഇതി 
രൂപതഃ - എന്നീ രൂപത്തില്‍; സതതം - എപ്പോഴും; യസ്യ ഭാവനാ - യാതൊ 
രുത്തന്‍ ഭാവനചെയ്തുറപ്പിക്കുന്നുവോ; സ ഭക്ത ഇതി വിശ്രുതഃ - അവന്‍ 
ഭക്തനെന്നറിയപ്പെടുന്നു. 
ഞാന്‍ ആനന്ദമാണ്‌, ഞാന്‍ ബ്രഹ്മമാണ്‌, ഞാന്‍ ആത്മാവാണ്‌ 
എന്നീ രൂപത്തില്‍ സദാ ഭാവനചെയ്തുറപ്പിക്കുന്നവന്‍ ഭക്തനെന്നറിയപ്പെ 
ടുന്നു. 


212 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7/ 





ഭാവനാരഹസ്യം 


ദുഃഖം വരുമ്പോള്‍ ഞാന്‍ ആനന്ദസ്വരൂപനാണ്‌, “എന്നില്‍ ദുഃഖത്തിനു 
പ്രസക്തിയില്ല” എന്നു ഭാവന ചെയ്യണം. ശ്രതുമിത്രാദി ഭേദചിന്തകള്‍ മന 
സിനെ അലട്ടുമ്പോള്‍ “ഞാന്‍ അദ്വയപ്രഹ്മസത്തയാണ്‌, എന്നില്‍ ഭേദചിന്ത 
കള്‍ക്കിടമില്ല.” എന്നു ഭാവനചെയ്തുറപ്പിക്കണം. ദേഹാദിജഡങ്ങളോടു 
താബന്ധം വന്ന്‌ മനസ്സ്‌ ക്ലേശിക്കുമ്പോള്‍ “ഞാന്‍ ദേഹമല്ല, ആത്മാവാണ്‌” 
എന്ന്‌ ഭാവന ചെയ്തുറപ്പിക്കണം. ഒരേ സത്യത്തില്‍തന്നെ ജിജ്ഞാസുവിനെ 
കൊണ്ടെത്തിക്കുന്നവയാണ്‌ ഈ ഭാവനകളെല്ലാം. ദുഃഖവും ഭഭദചിന്തകളും 
മമതാബന്ധങ്ങളും കേവലം മായാര്രമങ്ങളാണ്‌. മേല്‍ക്കാണിച്ച രൂപത്തിലുള്ള 
ആത്മഭാവനകൊണ്ടല്ലാതെ അവ അകന്നു കിട്ടുന്നതല്ല. സര്‍വ വേദാന്തസി 
ദ്ധാന്ത സാരസംഗ്രഹത്തില്‍ ശ്രീ ശങ്കരഭഗവത്പാദര്‍ പ്രഖ്യാപിക്കുന്നതു 
നോക്കുക:- 


സ്വാത്മതതമ്വം സമാലംബ്്യ 

കുര്യാത്‌ (പക്യതിതാശനം 

തേനൈവ മുക്തോ ഭവതി 

നാന്യഥാ കര്‍മകോടിഭിഃ സര്‍വവ്വേദ. 846 


ആത്മഭാവന ബലമായി ശീലിച്ച്‌ പ്രകൃതിയെ ജയിക്കണം. അതുകൊ 
ണ്ടുമാത്രമേ മുക്തി കിട്ടുകയുള്ളൂ. അല്ലാതെ കര്‍മകോടികള്‍കൊണ്ടും മുക്തി 
ലഭിക്കുന്നതല്ല. ആത്മഭാവനാസ്വരുപം അദ്ദേഹം ഇങ്ങനെ വിവരിക്കുന്നു:- 


ശുദ്ധോഹം ബുദ്ധോഹം ച്ചത്യഗ്‌ 
രുപേണ നിത്യസിദ്ധോഹം 
ശാത്തോഹമനന്തോഹം സതര- 
പരാനന്ദസിന്ധുരേവാഹം. 


ഞാന്‍ ശുദ്ധനാണ്‌. സദാ ഉണര്‍ന്നുവര്‍ത്തിക്കുന്നവനാണ്‌. ഉള്ളില്‍ 
സ്ഫുരിക്കുന്ന ആത്മാവെന്ന നിലയില്‍ ഞാന്‍ സദാ. ഉള്ളവനാണ്‌. ഞാന്‍ 
ശാന്തനാണ്‌. അളവില്ലാത്തവനാണ്‌. അതിരറ്റ ആനന്ദസമുദ്രമാണ്‌. ഒരു സത്യ 
നിഷ്ഠന്‍ നേരിട്ടനുഭവിക്കാന്‍ കഴിയുന്ന ഈ സത്യസ്ഥിതി ഒരു ജിജ്ഞാസു 
ഭാവനചെയ്തനുഭവിക്കാന്‍ ശ്രമിക്കേണ്ടതാണ്‌. ഈ ഭാവന നിലനിറുത്തുന്ന 
യാളാണ്‌ ശരിയായ ഭക്തന്‍. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ ആറാം പദ്യത്തില്‍ 
വിവരിച്ചിരിക്കുന്നത്‌. 


ലോകജീവിതത്തിനാശ്രയം സ്നേഹമാണ്‌. കുടുംബനാഥന്‍ കുടുംബാം 
ഗങ്ങളെ സ്നേഹിക്കുന്നു. നേതാവ്‌ സമൂഹത്തെ സ്നേഹിക്കുന്നു. രാജ്യ 
സ്നേഹി മാതൃഭൂമിയെ സ്നേഹിക്കുന്നു. എല്ലാവരും കരുതുന്നത്‌ അവര്‍ മറ്റു 
ള്ളവര്‍ക്കുവേണ്ടി ജീവിക്കുന്നു എന്നാണ്‌. വാസ്തവത്തില്‍ ഓരോരുത്തരും 
അവരവരുടെ ആത്മാവില്‍ സ്ഥിതിചെയ്യുന്ന ആനന്ദത്തെയാണ്‌ സ്നേഹിക്കു 
ന്നത്‌. കുടുംബനാഥന്‍ കുടുംബാംഗങ്ങളെ സ്നേഹിച്ചാലേ ആത്മസുഖം കിട്ടു. 
അതുകൊണ്ടയാള്‍ അങ്ങനെ ചെയ്യുന്നു. രാജ്യസ്നേഹിക്ക്‌ മാതൃഭൂമിയെ 


ദര്‍ശനമാല 213 


സ്നേഹിച്ചാലേ അതുണ്ടാവു. അതുകൊണ്ട്‌ മാതൃഭൂമിയെ സ്നേഹിക്കുന്നു. 
കുടുംബാംഗങ്ങള്‍ ദുഃഖിപ്പിക്കുന്നുവെന്നുകണ്ടാല്‍ കുടുംബനാഥന്‍ അവരെ 
വെടിയും. മാതൃഭൂമി ദുഃഖിപ്പിക്കുന്നു എന്നു കണ്ടാല്‍ രാജ്യസ്നേഹി അതി 
നെയും വെടിയും. എല്ലാവരും സ്നേഹിക്കുന്നത്‌ ആത്മാനന്ദത്തെയാണ്‌. പര 
മമായ ഈ ജീവിതരഹസ്യമാണ്‌ ഗുരുദേവന്‍ ഏഴാം പദ്യത്തില്‍ വിവരിച്ചിരി 
ക്കുന്നത്‌:- 


7. ഭാര്യാ ഭജതി ഭര്‍ത്താരം 
ഭര്‍ത്താ ഭാര്യാം ന കേവലം 
സ്വാനന്ദമേവ ഭജതി 
സർവോ ൧ പി വിഷയസ്ഥിതം. 


ഭാര്യാ ന കേവലം ഭര്‍ത്താരം ഭജതി - ഭാര്യ ഭര്‍ത്താവിനെ മാത്രം ഭജിക്കു 
കയല്ല; ഭര്‍ത്താ ന കേവലം ഭാര്യാം ഭജതി - ഭര്‍ത്താവ്‌ ഭാര്യയെ മാത്രമല്ല 
ഭജിക്കുന്നത്‌; സര്‍വോപി - എല്ലാവരും; വിഷയസ്ഥിതം സ്വാനന്ദം ഏവ ഭജതി 
- ബാഹ്യവിഷയത്തെ ഉപാധിയാക്കിയുള്ള ആത്മാനന്ദത്തെയാണ്‌ ഭജിക്കു 
ന്നത്‌. 
ഭാര്യ കേവലം ഭര്‍ത്താവിനെയോ ഭര്‍ത്താവ്‌ കേവലം ഭാര്യയെയോ അല്ല 
ഭജിക്കുന്നത്‌. എല്ലാവരും ബാഹ്യവിഷയത്തെ ആശ്രയിച്ചുളവാകുന്ന ആത്മാ 
നന്ദത്തെത്തന്നെയാണ്‌ ഭജിക്കുന്നത്‌. 


ബ്രഹ്മാനന്ദത്തില്‍ വിഷയാനന്ദം 


എല്ലാവര്‍ക്കും പ്രയിപ്പെട്ട വസ്തു ആത്മാവാണെന്നും എല്ലാവരും 
തിരയുന്നതു ആത്മാനന്ദത്തെയാണെന്നും ബൃഹദാരണ്യകോപനിഷത്തില്‍ 
യാജ്ഞവല്‍ക്യന്‍ മൈത്രേയിക്കുപദേശിക്കുന്നുണ്ട്‌. ഭക്തിദര്‍ശനത്തിലെ 
ഒന്നാം പദ്യത്തിന്റെ വ്യാഖ്യാനത്തില്‍ നാമിതു സൂചിപ്പിച്ചു. ഇക്കാര്യം ഇവിടെ 
നമുക്കല്പം കൂടി വിശദമായി ചര്‍ച്ചചെയ്യാം. ലോകത്ത്‌ എല്ലാവര്‍ക്കും എല്ലാം 
പ്രിയമായിരിക്കുന്നത്‌ ആത്മപ്രിയം നിലനിറുത്താന്‍ വേണ്ടിയാണ്‌. ആത്മസു 
ഖത്തിനുവേണ്ടിയാണ്‌ ഭാര്യയ്ക്ക്‌ ഭര്‍ത്താവ്‌ പ്രിയപ്പെട്ടവനായിരിക്കുന്നത്‌. 
ഭര്‍ത്താവിന്‌ ഭാര്യ പ്രിയയായിരിക്കുന്ന്തിന്റെയും രഹസ്യം ഇതുതന്നെ. തനിക്ക്‌ 
സുഖം തരാവുന്ന പരിതഃസ്ഥിതിയിലാണ്‌ എന്നു കണ്ട്‌ ഇച്ഛ വര്‍ധിപ്പിക്കുന്ന 
തോടെയാണ്‌ ഭാര്യ ഭര്‍ത്താവില്‍ കൂടുതല്‍ പ്രീതികാണിക്കുന്നത്‌. നേരെ മറിച്ച്‌ 
വിശപ്പുകൊണ്ടോ കൃത്യാന്തര ബഹുലതകൊണ്ടോ രോഗം കൊണ്ടോ പതി 
പീഡിതനാണെന്നു വന്നാല്‍ സ്വസ്ഥാവസ്ഥയിലെന്നപോലെ ഭാര്യ ഭര്‍ത്താ 
വിനെ ഇച്ഛിക്കുകയോ പ്രീതി കാണിക്കുകയോ ചെയ്യാറില്ല. ഉപചാരങ്ങള്‍ 
അപ്പോഴും ചെയ്യുന്നുണ്ടാവും. പക്ഷെ പ്രീതി പ്രകടനം കുറഞ്ഞിരിക്കും. ഉപ 
ചാരങ്ങള്‍തന്നെയും സ്വസുഖാനുകുലമായ പരിതഃസ്ഥിതിയില്‍ പതിയെ 
കൊണ്ടെത്തിക്കാനുള്ള തിടുക്കം കൊണ്ടാണെന്നറിയേണ്ടതാണ്‌. അപ്പോള്‍ 
ഭാര്യ ഭര്‍ത്താവിനെ ഇഷ്ടപ്പെടുന്നത്‌ കേവലം പരാര്‍ഥമായിട്ടല്ല സ്വാര്‍ഥത്തെ 
മുന്‍നിറുത്തിയാണ്‌. ഭര്‍ത്താവ്‌ ഭാര്യയെ ഇഷ്ടപ്പെടുന്നതിന്റെയും കഥ ഇതു 


214 (ശ്രിനാര്ഥയണ ഗുരുദേവഷ്യതികള്‍ി സന്ഥുരീണഷ്യാഖ്യാനം - ഭാഗം Il 


തന്നെയാണ്‌. ഇവിടെയൊക്കെ പരസ്പര പ്രീതിയുണ്ടെന്നുള്ളതു വാസ്തവം 
തന്നെ. എങ്കിലും ഓരോരുത്തരും പ്രവര്‍ത്തിക്കുന്നത്‌ സ്വേച്ഛയെ മുന്‍നിറു 
ത്തിയാണെന്നുള്ളതോര്‍ക്കേണ്ടതാണ്‌. ആത്മപ്രീതിക്കുവേണ്ടിയാണ്‌ എല്ലാ 
വരും പ്രവര്‍ത്തിക്കുന്നത്‌ എന്ന സത്യം ചിന്തിക്കാന്‍ കഴിവില്ലാത്തവര്‍ നിഷേ 
ധിച്ചു എന്നു വരാം. മാത്രമല്ല ചിലര്‍ പരനുവേണ്ടി മാത്രമാണ്‌ ജീവിക്കുന്ന 
തെന്ന്‌ അഹങ്കരിച്ചുവെന്നും വരാം. വാസ്തവത്തില്‍ ജീവന്‍ ബലിയര്‍പ്പിച്ച്‌ 
ലോക നന്മ നടത്തുന്നവരായിക്കാണപ്പെടുന്നവര്‍ പോലും ആത്മപ്രീതിക്കു 
വേണ്ടി പ്രവര്‍ത്തിക്കുന്നുവെന്നുള്ളതാണ്‌ ജീവിതമഹാരഹസ്യം. അതു 
ചെയ്തേ അവര്‍ക്കാത്മശാന്തിയുള്ളൂ. അതുകൊണ്ടവരതു ചെയ്യുന്നു. ആത്മ 
ഹത്യ ചെയ്യുന്നവന്റെപോലും കഥയിതാണ്‌. ആത്മപ്രീതി സ്പഷ്ടമാക്കുന്ന 
ഒരു ചെറിയ ദൃഷ്ടാന്തം ശ്രീവിദ്യാരണ്യസ്വാമികള്‍ പഞ്ചദശിയില്‍ ചൂണ്ടി 
ക്കാട്ടുന്നുണ്ട്‌. മുഖത്ത്‌ മൂര്‍ച്ചയുള്ള രോമങ്ങള്‍ വളര്‍ന്നുനില്‍ക്കുന്ന ഒരു 
പിതാവ്‌ തന്റെ ഓമനയായ പിഞ്ചുകുഞ്ഞിനെ ഉമ്മവയ്ക്കുന്നു എന്നു കരുതു 
ക. അച്ഛന്റെ മുഖരോമങ്ങള്‍ കുഞ്ഞിന്റെ മൃദുമുഖത്തു തറച്ച്‌ വേദനിച്ചിട്ടു 
കുഞ്ഞ്‌ നിലവിളിക്കുകയാണ്‌. എന്നിട്ടും അച്ഛന്‍ കുഞ്ഞിനെ ഉമ്മവെച്ചുകൊ 
ണ്ടുതന്നെയിരിക്കുന്നു. ഇവിടെ ആരുടെ പ്രീതിക്കുവേണ്ടിയാണുമ്മവെയ്ക്കു 
ന്നത്‌? ഇവിടെ ആത്മപ്രീതിയാണ്‌ പിതാവിന്റെ ലക്ഷ്യമെന്ന്‌ സ്പഷ്ടം. എല്ലാ 
ചുംബനങ്ങളുടെയും രഹസ്യം ഇതുതന്നെ. പക്ഷേ മറ്റു ഘട്ടങ്ങളില്‍ ഈ 
രഹസ്യം സമ്മതിക്കാന്‍ പലരും കൂട്ടാക്കിയില്ലെന്നു വരും. ഇനിയും മനുഷ്യ 
രുടെ പരസ്പര സ്നേഹത്തിലാണ്‌ ലേശം സംശയമുണ്ടാകാവുന്നത്‌. മനു 
ഷ്യന്‍ പക്ഷിമൃഗാദിയെയും മറ്റ്‌ അചേതനപദാര്‍ഥങ്ങളെയും സ്നേഹിക്കു 
ന്നിടത്ത്‌ അത്‌ ആത്മപ്രീതിക്കുവേണ്ടിയാണെന്നുള്ള കാര്യത്തില്‍ സംശയ 
ത്തിനു പോലും ഇടമില്ല. സുവര്‍ണധനാദിക്ക്‌ ഇച്ഛയോ പ്രീതിയോ ഇല്ലെന്നു 
നമുക്കറിയാമല്ലോ. കഴുതകളെയും കാളകളെയുംകൊണ്ട്‌ ഭാരംവലിപ്പിക്കുന്നത്‌ 
അവയോടുള്ള പ്രീതികൊണ്ടാണെന്നു പറയാന്‍ തരമില്ലല്ലോ. എന്തിനേറെ 
വെറും ശബ്ദനിഷ്ഠങ്ങളും അജ്ഞാനജന്യങ്ങളുമായ ഒട്ടേറെ ജാതിമതാദി 
അധ്യാരോപങ്ങളില്‍പെട്ടു മനുഷ്യന്‍ ഉഴലുന്നതും ആത്മാനന്ദത്തെ ലക്ഷ്യ 
മാക്കിയാണ്‌. ഒരാള്‍ താന്‍ ബ്രാഹ്മണനാണെന്നഭിമാനിക്കുന്നു. ഈ അഭിമാനം 
ബ്രാഹ്മണ്യത്തെ സുഖിപ്പിക്കാനാണോ? “എനിക്കു ബ്രാഹ്മണ്യമുണ്ട്‌, ഞാന്‍ 
പൂജ്യനാണ്‌, പൂജകൊണ്ടു ഞാന്‍ പ്രസാദിക്കുന്നു” ഈ ഭാവനകളൊക്കെ 
ആത്മതുഷ്ടിക്കുവേണ്ടി മാത്രം അംഗീകരിക്കപ്പെടുന്നവയാണ്‌. യാതൊരു 
വസ്തുസത്തയുമില്ലാത്ത ജാതിഭാവനകള്‍ ജാതിയുടെ പ്രീതിക്കുവേണ്ടിയാ 
ണെന്നു പറകവയ്യല്ലോ. ചുരുക്കത്തില്‍ എല്ലാവരുടെയും എല്ലാ കര്‍മചലന 
ങ്ങളും ആത്മപ്രീതിയെ ലക്ഷ്യമാക്കിയുള്ളവയാണെന്നു കാണേണ്ടാതാണ്‌. 
ഈ രീതിയില്‍ ഒരാത്മാന്വേഷകന്‍ എല്ലാ പ്രവൃത്തികളും വിശകലനം ചെയ്ത്‌ 
ബുദ്ധിവികാസം നേടേണ്ടതാണ്‌. ഭോക്താവുണ്ടെങ്കിലല്ലേ ഭോഗ്യമായ ലോക 
മുള്ളു. അപ്പോള്‍ ഭോഗ്യം മുഴുവന്‍ ഭോക്താവിന്റെ പ്രീതിക്കുവേണ്ടിയാണെന്നു 
കാണാന്‍ എന്താണു വിഷമം? ഭോഗ്യങ്ങളെ പാടെ ഉപേക്ഷിച്ചിട്ടു നില്ക്കുന്ന 
ഭോക്താവിന്റെ സ്വരൂപസ്ഥിതിയാണ്‌ ഏറ്റവും വലിയ ആത്മാനന്ദലാഭമെന്നു 


ദര്‍ശനമാല 215 


കണ്ടെത്തുന്നതാണ്‌ ശരിക്കുമുള്ള ആത്മദര്‍ശനം. എങ്ങനെ തിരഞ്ഞാലും 
ലക്ഷ്യം ആത്മസ്നേഹമാണ്‌. ഭോഗ്യങ്ങളെ ഉപാധിയാക്കാതെ ക്രമമായി ഒഴി 
ച്ചുമാറ്റി കൂടുതല്‍ കൂടുതല്‍ ദ്യഡ്ദതരമാക്കുന്ന ആത്മസ്നേഹമാണ്‌ ഭക്തി. 
ആ ഭക്തിയുടെ മാര്‍ഗം തെളിക്കാന്‍ വേണ്ടി വിഷയങ്ങളെ ആശ്രയിച്ചുകൊ 
ണ്ടനുഭവിക്കുന്ന ആത്മാനന്ദം അഥവാ ബ്രഹ്മാനന്ദം ചൂണ്ടിക്കാട്ടിത്തരികയാണ്‌ 
ഗുരുദേവന്‍ ഏഴാം പദ്യത്തില്‍. ആനന്ദസ്വരൂപമായ ഒരാത്മാവുണ്ടെന്നുള്ള 
തിന്‌ ഈ വിഷയാനന്ദം വ്യക്തമായ തെളിവു തരുന്നുണ്ടല്ലോ. വിഷയാശ 
ഒഴിച്ചുമാറ്റിയാല്‍ ആ അമൃതവസ്തു ശുദ്ധമായി തെളിയുമെന്നും സ്പഷ്ടം. 


വിദ്വാന്റെ ആത്മസുഖം 


ഇനി ആത്മാനന്ദം നേടിത്തരുന്ന ഈ ആത്മപ്രീതിയുടെ യഥാര്‍ഥ സ്വരൂ 
പമെന്താണെന്നു നോക്കാം. സാധാരണ പ്രീതി പല തരത്തില്‍ കാണപ്പെടു 
ന്നുണ്ട്‌. അനുരാഗം, ശ്രദ്ധ, ഭക്തി, ഇച്ഛ ഇങ്ങനെ പ്രീതി പലതരത്തിലാണ്‌. 
സ്ത്രീക്കു പുരുഷനോടോ പുരുഷനു സ്ത്രീയോടോ തോന്നുന്ന പ്രീതി ശരീ 
രസുഖത്തെ ലാക്കാക്കിയുള്ളതാണെങ്കില്‍ അനുരാഗമാണ്‌. യാഗാദി കര്‍മ 
ങ്ങളില്‍ ശ്രദ്ധാരൂപത്തിലാണ്‌ പ്രീതി. ഈശ്വരനോട്‌ ഭക്തിരൂപത്തില്‍ അപ്രാ 
പ്തവസ്തുക്കളോടുള്ള പ്രീതിയാണ്‌ ഇച്ഛ. മുന്‍പറഞ്ഞ പലതരം പ്രീതിക 
ളില്‍ ഒന്നുള്ളിടത്ത്‌ മറ്റൊന്നുണ്ടായിരിക്കുന്നില്ല. അനുരാഗമുള്ളിടത്ത്‌ ശ്രദ്ധാ 
ഭക്തികള്‍ കാണുന്നില്ല. ശ്രദ്ധാഭക്തികളുള്ളിടത്ത്‌ അനുരാഗവും ഇല്ല. ശ്രദ്ധ 
യുടെയും ഭക്തിയുടെയും വിഷയങ്ങളും ഭിന്നങ്ങളാണ്‌. ഇങ്ങനെ പ്രീതി പല 
മട്ടിലുള്ളപ്പോള്‍ ആത്മപ്രീതി എന്നു പറയുന്നത്‌ ഏതു തരത്തിലുള്ളതാണ്‌? 
ആത്മപ്രീതി മേല്‍ വിവരിച്ച തരത്തിലൊന്നും ഉള്ളതല്ല. ചിത്തത്തെ ശാന്ത 
മായ സത്ത്വഗുണമണ്ഡലത്തിലെത്തിച്ച്‌ സദാ സുഖാനുവര്‍ത്തിയാക്കി നിറു 
ത്താനുള്ള വെമ്പലാണ്‌ ആത്മപ്രീതി. എല്ലാവരുടെയും എപ്പോഴുമുള്ള 
പ്രയത്നം ചിത്തത്തെ ഈ മണ്ഡലത്തില്‍ നിറുത്താനാണ്‌. ഏതെങ്കിലും 
വ്യക്തിയോടോ പദാര്‍ഥത്തോടോ പ്രത്യേകതരം ആഗ്രഹം നിലനില്ക്കു 
മ്പോള്‍ ചിത്തം രജോഗുണ മണ്ഡലത്തിലാണ്‌. ആഗ്രഹം നേടാനായി യത്നി 
ച്ചുകൊണ്ടിരിക്കുമ്പോഴും രജോഗുണമണ്ഡലത്തില്‍ തന്നെ. ആഗ്രഹം നേടാന്‍ 
കഴികയില്ലെന്നു കണ്ടാല്‍ ചിത്തം നിരാശയും ദുഃഖവും കൊണ്ട്‌ നിറഞ്ഞ്‌ 
സ്വാഭാവികമായി തമോഗുണ മണ്ഡലത്തിലേയ്ക്കു തിരിയും. ആഗ്രഹം സഫ 
ലമാകുന്നുവെന്നു കണ്ടാല്‍ ഇച്ഛ ഉപശമിച്ച്‌ ചിത്തം സത്ത്വഗുണമണ്ഡലത്തി 
ലേയ്ക്കു തിരിയും. ആഗ്രഹം സഫലമായാല്‍ ഇച്ഛ തല്‍ക്കാലത്തേയ്ക്ക്‌ 
പൂര്‍ണമായി ഉപശമിച്ച്‌ ചിത്തം വ്യക്തമായി സത്ത്വഗുണമണ്ഡലത്തില്‍ എത്തി 
നില്‍ക്കും. ചിത്തം സത്ത്വഗുണമണ്ഡലത്തിലെത്തിയാല്‍ ഉണ്ടാകുന്ന അനുഭ 
വമാണ്‌ ആത്മാനന്ദം. ഒരാഗ്രഹം നേടി സത്ത്വഗുണ മണ്ഡലത്തിലെത്തി സുഖി 
ക്കുന്ന ലാകികന്റെ ചിത്തം അചിരേണ മറ്റാഗ്രഹങ്ങള്‍ക്കു വീണ്ടും വഴിപ്പെ 
ട്ടുപോകുന്നതുകൊണ്ട്‌ രജോഗുണമണ്ഡലത്തിലേയ്ക്കു വഴുതി വീണു 
വീണ്ടും ദുഃഖിക്കാന്‍ തുടങ്ങുന്നു. ഇവിടെ വ്യക്തമായ സുഖാനുഭവനിയമം 
ഇതാണ്‌. ആഗ്രഹങ്ങളെ ഉപലാളിക്കുന്ന ചിത്തം രജോഗുണമണ്ഡലത്തിലാ 


216 ശ്രീനാരായണ ഗുരുദേവകൃതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


കയാല്‍ സുഖമെന്തെന്നറിയുന്നില്ല. ആഗ്രഹങ്ങള്‍ ഉപശമിച്ച ചിത്തം സത്ത്വ 
ഗുണ മണ്ഡലത്തിലെത്തി സുഖിക്കുന്നു. സകലരും സദാ യത്നിക്കുന്നത്‌ 
ആഗ്രഹങ്ങള്‍ ശമിപ്പിച്ച്‌ ചിത്തത്തെ സുഖിപ്പിക്കാനാണെന്നു പറയേണ്ടതില്ല 
ല്ലോ. വിദ്വാനാകട്ടെ ആഗ്രഹങ്ങളുടെ ഉപശമമാണ്‌ ആത്മസുഖമെന്നറിഞ്ഞ്‌ 
സദാ ആഗ്രഹനിവ്യത്തനായി ആത്മസുഖം അനുഭവിക്കുന്നു. ആഗ്രഹങ്ങള്‍ 
ഉണ്ടായാലല്ലേ ഉപശമിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ആഗ്രഹനിവൃത്തമാകുന്ന 
ചിത്തം സദാ സത്ത്വമണ്ഡലത്തില്‍തന്നെ നില്‍ക്കുമെന്നു തീര്‍ച്ചയാണല്ലോ. 
ചിത്തത്തെ ആഗ്രഹനിവൃത്തമാക്കി ആത്മാനുസന്ധാനം ചെയ്തു സുഖിക്കു 
ന്നതുതന്നെയാണ്‌ ഭക്തി. വിദ്വാനായ ഭക്തന്റെ ഈ ആത്മാനന്ദാനുഭവരഹ 
സ്യമാണ്‌ ഗുരുദേവന്‍ എട്ടാം പദ്യത്തില്‍ ചര്‍ച്ച ചെയ്യുന്നത്‌. 


8. ഏവം പശ്യതി കുത്രാപി 
വിദ്വാനാത്മസുഖം വിനാ 
ന കിഞ്ചിദപരം തസ്യ 
ഭക്തിരേവ ഗരീയസി. 


ഏവം - ഇപ്രകാരം; വിദ്വാന്‍ - സുഖാനുഭവ രഹസ്യം അറിഞ്ഞ 
ആത്മഭക്തന്‍; കുത്രാപി - ഒരിടത്തും; ആത്മസുഖം വിനാ - ആത്മസുഖമ 
ല്ലാതെ; അപരം കിഞ്ചിത്‌ - വേറെ യാതൊന്നും; ന പശ്യതി - കാണുന്നില്ല; 
തസ്യ - ആ വിദ്വാന്‌; ഭക്തിഃ ഏവ - ഭക്തി തന്നെയാണ്‌; ഗരീയസി - ഏറ്റവും 
വലുത്‌. 
ഇപ്രകാരം സുഖാനുഭവരഹസ്യം വിശകലനം ചെയ്തറിഞ്ഞിട്ടുള്ള 
ആത്മതത്ത്വാന്വേഷി ആത്മസുഖമല്ലാതെ മറ്റൊന്നും ഒരിടത്തും കാണുന്നി 
ല്ല. ഇതറിയുന്നയാള്‍ക്ക്‌ ആത്മാനുസന്ധാനരുപത്തിലുള്ള ഭക്തി തന്നെയാണ്‌ 
ഏറ്റവും വലുത്‌. 


ലാകികനും വിദ്വാനും 


ലനകികന്‍ ആഗ്രഹനിവൃത്തിക്കായി ഭാതികപദാര്‍ഥങ്ങളെ സമാശ്ര 
യിക്കുന്നു. ഭൌകികപദാര്‍ഥങ്ങള്‍ നേടി കൃത്രിമമായി ആഗ്രഹം ശമിപ്പിച്ച്‌ 
അല്പനേരത്തേക്ക്‌ ചിത്തത്തെ സത്ത്വഗുണമണ്ഡലത്തില്‍ എത്തിച്ച്‌ സുഖി 
ക്കുന്നു. കൃത്രിമോപായം മാറുന്നതോടെ ചിത്തം മറ്റേതെങ്കിലും ആഗ്രഹങ്ങ 
ളുമായി വീണ്ടും രജോഗുണമണ്ഡലത്തിലേയ്ക്കു പതിക്കുന്നു. ലാകികന്റെ 
ചിത്തം അധികസമയവും നില്‍ക്കുന്നത്‌ രജോഗുണത്തിലോ തമോഗുണ 
ത്തിലോ ആണ്‌. വല്ലപ്പോഴും ഏതാനും നിമിഷം മാത്രം അതു സത്ത്വഗുണ 
ത്തിലെത്തിക്കപ്പെടുന്നു. വിദ്വാനാകട്ടെ കര്‍മഫലം കൊതിക്കാതെ 
ചിത്തത്തെ ആത്മാനുസന്ധാനം അഭ്യസിപ്പിക്കുന്നു. കര്‍മം ചെയ്യുമ്പോഴും 
വിദ്വാന്റെ ചിത്തം അഭ്യസിക്കുന്നത്‌ ആത്മാനുസന്ധാനമാണ്‌. അല്ലാതെ 
ഫലോപലാളനമല്ല. ഫലം കിട്ടുമ്പോഴും കിട്ടാതിരിക്കുമ്പോഴും ആത്മാനു 
സന്ധാനം കൈവിടുന്നില്ല. ഫലേച്ഛയില്ലാത്ത ചിത്തത്തില്‍ ആഗ്രഹങ്ങള്‍ 
സ്വയം ഉപശമിക്കുന്നു. ആഗ്രഹനിവൃത്തമായ ചിത്തം സദാ സത്ത്വഗുണമ 


ദര്‍ശനമാല 217 


ണ്ഡലത്തിലെത്തിനിന്ന്‌ നിരതിശയമായ ആത്മാനന്ദം അനുഭവിക്കുന്നു. 
വിദ്വാന്‌ ഇങ്ങനെ അതിരറ്റ ആനന്ദത്തിന്റെ കവാടം തുറന്നുകൊടുക്കുന്നതു 
കൊണ്ടുതന്നെ ആത്മാനുസന്ധാനരുപത്തിലുള്ള ഭക്തി ഏറ്റവും വിലപ്പെട്ട 
താണെന്നു പറയേണ്ടതില്ലല്ലോ. ഭാതികങ്ങളായ കൃ്രിമോപായങ്ങള്‍ 
കൊണ്ടുള്ള സുഖാനുഭവം ഉപായങ്ങളുടെ ജാഡ്യത്തിന്റെ കൂടുതല്‍ അനു 
സരിച്ച്‌ ശരീരത്തെയും മനസിനെയും തളര്‍ത്തികൊണ്ടേയിരിക്കും. നേരെമ 
റിച്ച്‌ ആത്മാനുസന്ധാനം കൊണ്ട്‌ നേടുന്ന സ്വാഭാവികമായ ആത്മസുഖം 
സദാ ബുദ്ധിയെ പ്രസന്നമാക്കിക്കൊണ്ടിരിക്കും. ഭഗവാന്‍ ഗീതയില്‍ പ്രഖ്യാ 
പിക്കുന്നതു നോക്കുക:- 


സുഖമാത്യന്തികം യത്തത്‌ 

ബ്ുദ്ധിഗാഹ്യമതിന്ദിയം 

വേത്തി യത്ര ന ചൈവായം 

സ്ഥിതശ്ചലത? തത്ത്വതഃ ഭഗ.ഗ7 6-21 


ആത്മാനുസന്ധാനം ശീലിച്ച്‌ ബുദ്ധിയെ സത്ത്വഗുണമണ്ഡലത്തിലെ 
ത്തിച്ചയാള്‍ അളവില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നു. ബുദ്ധിക്ക്‌ വേര്‍തിരി 
ഞ്ഞുനിന്നുകൊണ്ടുതന്നെ ആ ആനന്ദം അനുഭവിക്കാന്‍ കഴിയും. മാത്രമല്ല 
അവിടെ ജീവിതതത്ത്വം വ്യക്തമായി തെളിയുന്നു. പിന്നൊരിക്കലും ആ തത്ത്വ 
ത്തില്‍ നിന്നും ബുദ്ധി ചലിച്ചുപോകുന്നുമില്ല. ഈ സത്ത്വഗുണമണ്ഡലം 
എന്നെന്നേയ്ക്കുമായി തുറന്നുകാട്ടിത്തരുന്ന ഭക്തി ഏറ്റവും വിലപ്പെട്ടതാണെ 
ന്നാണ്‌ ഗുരുദേവന്‍ എട്ടാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ഭക്തിയുടെ ക്രമവികാസം 


സ്നേഹത്തിന്റെ രണ്ടു വശങ്ങളാണ്‌ കാമവും ഭക്തിയും. ജഡബന്ധവും 
സ്വാര്‍ഥമോഹവും മുന്‍നിറുത്തിയുള്ള സ്നേഹമാണ്‌ കാമം. ഈ രണ്ടിന്റെയും 
പ്രാധാന്യം കുറയുന്നിടത്താണ്‌ ഭക്തിയാരംഭിക്കുന്നത്‌. അങ്ങനെ നോക്കു 
മ്പോള്‍ ഈശ്വരനോടു മാത്രമല്ല ലോകത്തുള്ളവരോടുമുണ്ടാകുന്ന സ്നേഹം 
ഒരു പരിശുദ്ധിയും ദിവൃതയും ഉള്‍ക്കൊള്ളുമെങ്കില്‍ അതൊക്കെ ഭക്തി തന്നെ 
യാണ്‌. അതുകൊണ്ടാണ്‌ മാതൃഭക്തി, ഗുരുഭക്തി, പിതൃഭക്തി എന്നൊക്കെ 
നാം പറയാറുള്ളത്‌. ഭക്തി ആരോടുള്ളതായാലും അത്‌ സ്വാര്‍ഥതവിട്ടകലു 
മെങ്കില്‍ ആത്മാനുസന്ധാനമായി രൂപപ്പെടുമെന്ന്‌ നാം നേരത്തെ ചര്‍ച്ചചെ 
യ്തിട്ടുണ്ടല്ലോ. ഈ ആത്മാനുസന്ധാനമാണ്‌ അപരാഭക്തി. പരമാത്മപ്രേമ 
മാണ്‌ പരാഭക്തി. ഒമ്പതും പത്തും ശ്ലോകങ്ങളില്‍ ഇക്കാര്യം വ്യക്തമായി 
പ്രഖ്യാപിച്ചിരിക്കുന്നു;-- 


9. ലോകസ്യ പിതരി സ്വസ്യ 
ഗൂര പിതരി മാതിരി 
സത്യസ്യ സ്ഥാപിതരി ച 
തത്പഥേനൈവ യാതരി. 


218 ശ്രീനാരായണ ഗുരുദേവഷക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


10. നിയന്തരി നിഷിദ്ധസ്യ 
സർവേഷാം ഹിതകര്‍ത്തരി 
യോ / നുരാഗോ ഭക്തിരത്ര 
സാ പരാ പരമാത്മനി. 


ലോകസ്യ പിതരി - ലോകപിതാവായ ഭഗവാങ്കലും; സ്വസ്യ - അവന 
വന്റെ; ഗുര, പിതരി, മാതരി - ഗുരുവിലും പിതാവിലും മാതാവിലും; സത്യസ്യ 
സ്ഥാപിതരി - സത്യബോധം പുനഃപ്രതിഷ്ഠിക്കാനെത്തുന്ന അവതാരപുരു 
ഷനിലും; തത്പഥേന ഏവ യാതരി - സത്യമാര്‍ഗത്തില്‍തന്നെ- സഞ്ചരിക്കുന്ന 
ഭക്തനിലും; നിഷിദ്ധസ്യ നിയന്തരി - അധര്‍മകര്‍മങ്ങളെ തടയുന്നവനിലും; 
സർവേഷാം ഹിതകര്‍ത്തരി - എല്ലാവര്‍ക്കും നന്മചെയ്യുന്നവനിലും; അത്ര 
യഃ അനുരാഗഃ - ഈ ലോകത്തില്‍ യാതൊരു പ്രേമം സംഭവിക്കുന്നുവോ; 
ഭക്തിഃ - ആ പ്രേമമാണ്‌ ഭക്തി; സാ - ആ ഭക്തി; പരമാത്മനി - പരമാത്മാ 
വില്‍ സംഭവിച്ചാല്‍; പരാ - പരാഭക്തിയെന്നറിയപ്പെടുന്നു. 
ജഗദീശ്വരങ്കലും, അവനവന്റെ ഗുരു, മാതാവ്‌, പിതാവ്‌ എന്നിവരിലും, 
അവതാര പുരുഷനിലും, ധര്‍മസ്ഥാപകനിലും, അധര്‍മനിഷേധിയിലും, സത്യ 
പഥത്തില്‍ സഞ്ചരിക്കുന്ന ഭക്തനിലും, എല്ലാവര്‍ക്കും നന്മ ചെയ്യുന്നവനിലും 
ഈ ലോകത്തില്‍ മറ്റുള്ളവര്‍ക്കു തോന്നുന്ന പ്രേമം ഭക്തിതന്നെയാണ്‌. ഈ 
ഭക്തി പരമാത്മാവില്‍ ചെന്നുറയ്ക്കുന്നതോടെ അതു പരാഭക്തിയെന്നറിയ 
പ്പെടുന്നു. 


അപരാഭക്തിഭേദങ്ങള്‍ 


അപരാഭക്തി അവരവര്‍ക്കു രുചിക്കുന്ന ഇഷ്ടദേവതാന്വീകാര്യം 
കൊണ്ടും അനുഷ്ഠാനബാഹുല്യം കൊണ്ടും അനേകവിധം സംഭവിക്കുന്ന 
താണ്‌. സകല ജീവജാലങ്ങളിലും ഈ ശ്വരതത്ത്വം ദര്‍ശിക്കുകയാണല്ലോ ഭക്തി 
യുടെ പരാകാഷ്ഠ. അതിന്റെ ആരംഭമെന്ന നിലയില്‍ അച്ഛനമ്മമാരിലും ഗുരു 
ക്കന്മാരിലും മറ്റു ദിവ്യപുരുഷന്മാരിലും ദേവത്വം ഭാവനചെയ്തുറപ്പിക്കണം. 
അതിനാണ്‌ “മാതൃദേവോ ഭവ,. പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ” 
എന്നൊക്കെ വേദം അനുശാസിക്കുന്നത്‌. ഈശ്വരഭാവനയുടെ സീമ വികസി 
പ്പിക്കലാണ്‌ ഭക്തി. ആദ്യമാദ്യം തേജോമയങ്ങളും ശക്തികേന്ദ്രങ്ങളുമായിക്കാ 
ണുന്ന പ്രപഞ്ചഘടകങ്ങളില്‍ ഈശ്വരത്വം ഭാവനചെയ്തുറപ്പിക്കണമെന്നാണ്‌ 
ഗീതയിലെ വിഭൂതിയോഗമെന്ന പത്താമധ്യായത്തില്‍ ഭഗവാന്‍ നിര്‍ദേശിക്കു 
ന്നത്‌. ഭാരതീയരുടെ ദേവസങ്കല്പത്തിന്റെ ശാസ്ത്രീയത ഈ നിലയില്‍ 
നോക്കിക്കാണേണ്ടതാണ്‌. ഹൃദയഭാവങ്ങളെയും അനുഷ്ഠാനങ്ങളെയും 
ആസ്പദമാക്കിയും ഭക്തിഭേദങ്ങള്‍ പലതാകാം. ഭക്തിസൂത്രത്തില്‍ നാരദന്‍ 
ഭക്തിയുടെ പതിനൊന്നു ഭേദങ്ങള്‍ ഇങ്ങനെ നിര്‍ദേശിക്കുന്നു. “ഗുണമാഹാ 
ത്മ്യാസക്തി, രൂപാസക്തി, പൂജാസക്തി, സ്മരണാസക്തി, ദാസ്യാസക്തി, 
സഖ്യാസക്തി, കാന്താസക്തി, വാത്സല്യാസക്തി, ആത്മനിവേദനാസക്തി, തന്മ 
യതാസക്തി, പരമവിരഹാസക്തിരൂപാ ഏകഥാ അപി ഏകാദശ്യാ ഭവതി” 
എന്നാണ്‌ നാരദസൂത്രം. ഈശ്വരാനുസന്ധാനരൂപത്തില്‍ ഭക്തി ഒന്നാണെ 


ദര്‍ശനമാല 219 


ങ്കിലും പതിനൊന്നുതരത്തിലുണ്ടെന്നു ചുരുക്കം. ഭാഗവതത്തില്‍ പിതാവായ 
ഹിരണ്യകശിപുവിന്‌ പുത്രനായ പ്രഹ്ളാദന്‍ ഒമ്പതുവിധം ഭക്തിയുണ്ടെന്ന്‌ 
വിവരിച്ചുകൊടുക്കുന്നു. ഗുരുമുഖത്തുനിന്നും പഠിച്ച കാര്യങ്ങള്‍ ഉത്തമമായ 
തെന്ത്‌ എന്ന അച്ഛന്റെ ചോദ്യത്തിന്‌ മകന്‍ ഉത്തരം പറയുകയാണ്‌:- 


ശ്രവണം കീര്‍ത്തനം വിഷ്ണോഃ 

സ്മരണം പാദസേവനം 

അര്‍ച്ചനം വന്ദനം ദാസ്യം 

സഖ്യമാത്മനിവേദനം ഭാഗ. 7: 5-23 


തികഞ്ഞ അര്‍പ്പണ ബുദ്ധിയോടുകൂടി ഈ ഒന്‍പതുവിധം ഭക്തിയും 
പരിശീലിക്കണം. ഗുരുവില്‍നിന്നും കേട്ട ഏറ്റവും ഉത്തമമായ കാര്യം ഇതാ 
ണെന്നത്രേ പ്രഹ്ളാദമതം. 


സാധാരണ ഭക്തര്‍ക്ക്‌ അത്ഭുതം തോന്നുമാറ്‌ മറ്റു ചിലതരം ഭക്തിക 
ളെക്കുറിച്ച്‌ ഭക്ത്യാചാര്യനായ നാരദമഹര്‍ഷിതന്നെ ഭാഗവതത്തില്‍ പ്രസ്താ 
വിച്ചു. കാണുന്നുണ്ട്‌. വിദ്വേഷഭക്തി, കാമഭക്തി, ഭയഭക്തി എന്നിങ്ങനെ 
പോകുന്നു ആ പട്ടിക. ദൃഷ്ടാന്തസഹിതം നാരദന്‍ വിവരിക്കുന്നതു നോക്കുക. 
നാരദന്‍ ധര്‍മപുര്രരോടു പറയുകയാണ്‌:- 


ഗോപ്യഃ കാമാത്‌ ഭയാത്‌ കംസോ 

ദ്വേഷാത്‌ ചൈദ്യാദയോ ന്്യപാഃ 

സംബന്ധാത്‌ വ്യഷ്ണയഃ സ്നേഹാത്‌ 

യൂയം ഭക്ത്യാ വയം വിഭോ ഭാഗ. 7: 1-80 


ഗോപികമാര്‍ കാമഭക്തികൊണ്ടും, കംസന്‍ ഭയഭക്തികൊണ്ടം, ശിശു 
പാലന്‍ തുടങ്ങിയവര്‍ ദ്വേഷഭക്തികൊണ്ടും, യാദവന്മാര്‍ ബന്ധുഭക്തികൊ 
ണ്ടും, പാണ്ഡവന്മാര്‍ സ്നേഹഭക്തികൊണ്ടും, നാരദന്‍ തുടങ്ങിയവര്‍ ശുദ്ധഭ 
ക്തികൊണ്ടുമാണ്‌ ഭഗവാനെ ഭജിച്ചതെന്നത്രേ മഹര്‍ഷിയുടെ അഭിപ്രായം. 
ഈ ദൃഷ്ടാന്തങ്ങള്‍ ചൂണ്ടിക്കാണിക്കുന്നതിനുമുമ്പ്‌ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാ 
പിക്കുന്നു-- 


യഥാ മരവരാനുബ്ന്ധേന 

മര്‍ത്യസ്തന്മയതാമിയാത്‌ 

ന തഥാ ഭക്തിയോഗേന 

ഇതി മേ നിശ്ചിതാ മതിഃ 80. 7: 1-26 


വിദ്വേഷഭക്തികൊണ്ട്‌ മനസിന്‌ ഭഗവാങ്കല്‍ തന്മയീഭാവം വരുന്നതു 
പോലെ ശുദ്ധഭക്തികൊണ്ട്‌ വരാന്‍ പ്രയാസമാണെന്നാണ്‌ നാരദന്റെ അഭി 
പ്രായം. ആത്മാനുസന്ധാനമാണ്‌ ഭക്തിയെന്ന ഗുരുദേവനിര്‍വചനം ശരിക്കു 
ധരിച്ചാലേ ഈ ഭക്തിഭേദങ്ങളൊക്കെ ശാസ്ത്രീയമായി നമുക്കു മനസിലാ 
ക്കാന്‍ പറ്റു. മനോമാലിന്യങ്ങളകന്ന്‌ ചിത്തമേകാഗ്രപ്പെടുന്നതാണ്‌ ആത്മാ 
നുസന്ധാനം. ചിലരുടെ മനസിനെ മലിനമാക്കുന്നത്‌ കാമമായിരിക്കും. മറ്റു 


220 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


ചിലരുടെ മനസിനെ മലിനമാക്കുന്നത്‌ അസൂയയോ വിദ്വേഷമോ ആയിരി 
ക്കും. ഈ മലിനതകളെ പൊടുന്നനേ തുടച്ചുമാറ്റി ചിത്തത്തെ ഏകാഗ്രപ്പെടു 
ത്താന്‍ ആര്‍ക്കും സാധ്യമല്ല. ഇവയെ ഒഴിച്ചുമാറ്റാനാണ്‌ ഒരാള്‍ ഏതെങ്കിലും 
രൂപത്തില്‍ ഈശ്വരഭാവന അഭ്യസിക്കുന്നത്‌. എന്നാല്‍ തല്ക്കാലത്തെ ഈശ്വ 
രഭാവനയും ഈ വികാരങ്ങളോടു കൂടിക്കലര്‍ന്നേയുണ്ടാവൂ. അങ്ങനെയാണ്‌ 
കാമഭക്തിയും വിദ്വേഷഭക്തിയുമൊക്കെ രൂപം കൊള്ളുന്നത്‌. ഇവിടെ ഒരു 
കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്‌. കാമത്തോടും കോപത്തോടുമൊക്കെ 
കൂടിക്കലരുന്നത്‌ ഈശ്വരനാണെന്ന്‌ ഭക്തന്‍ നല്ല ബോധം വേണം. ഗോപിക 
മാര്‍ക്കും കംസനും ശിശുപാലനുമൊക്കെ കൃഷ്ണനെക്കുറിച്ചാബോധം നല്ല 
പോലെ ഉണ്ടായിരുന്നു. ഈശ്വരഭാവന ദ്യഡ്ദമാകുന്നതോടെ ചിത്തത്തിനേ 
കാഗ്രത വരികയും മാലിന്യം അകലുകയും ചെയ്യും. ഇതുതന്നെയാണല്ലോ 
ആത്മാനുസന്ധാനം. അപരാഭക്തിവൈവിധ്യത്തിന്റെ ഏകദേശരൂപമാണ്‌ 
ഒമ്പതും പത്തും പദ്യങ്ങളില്‍ ആദ്യമായി വിവരിച്ചിരിക്കുന്നത്‌. 


പരാഭക്തിയാണ്‌ ലക്ഷ്യം 


ഭക്തി തുടങ്ങുന്നതെവിടെനിന്നായാലും അവസാനിക്കുന്നതു പരമാത്മ 
സാക്ഷാത്കാരത്തിലായിരിക്കണം; ഭക്തികൊണ്ട്‌ സത്യം തെളിയുന്നു. സത്യം 
തെളിയുന്തോറും ഭക്തി ദൃഡപ്പെടുന്നു; ഇതാണ്‌ നിയമം. ഭക്തിയുടെ ക്രമാ 
നുഗതമായ ദാര്‍ഡ്യം ശ്രീ ശങ്കരഭഗവത്പാദര്‍ ശിവാനന്ദലഹരിയില്‍ മനോ 
ഹരമായി ഇങ്ങിനെ വെളിപ്പെടുത്തുന്നു: 


അങ്കോലം നിജബീജസന്തതി, രയ 
സ്ക്കാന്തോപലം സൂചികാ, 

സ്വാധ്വീനൈജ വിഭും ലതാ ക്ഷിതിരുഹം 
സിന്ധുഃ സരിദ്ധല്ലഭം 

പ്രാപ്നോതീഹ യഥാ തഥാ പശുപതേഃ 
പാദാരവിന്ദദ്വയം 

ചേതോവ്ൃത്തിരുപേത്യ തിഷ്ഠതി സദാ- 
സാ ഭക്തിരിത്യുച്യതേ. 


അങ്കോലവൃക്ഷത്തിന്റെ കായ്കളില്‍ ചിലത്‌ തറയില്‍ വീണാല്‍ ഉടന്‍ 
പറന്നുചെന്നു വീണ്ടും അതിന്റെ തടിയില്‍ ഒട്ടിപ്പിടിക്കാറുണ്ട്‌. ഇതുപോലെ 
യാണ്‌ ഭക്തിയാരംഭിക്കുന്നത്‌. ഭഗവാനില്‍ നിന്നകന്ന്‌ ലോകകാര്യങ്ങളില്‍ മുഴു 
കുന്ന മനോവൃത്തികളില്‍ ചിലത്‌ ചിലപ്പോള്‍ ഉയര്‍ന്ന്‌ ചെന്ന്‌ ഭഗവാനെ സമാ 
ശ്ലേഷിക്കുന്നതോടെയാണ്‌ ഭക്തിയാരംഭിക്കുന്നത്‌. ഇങ്ങനെ തുടങ്ങുന്ന ഭക്തി 
അയസ്ക്കാന്തത്തിനും സുചികയ്ക്കും തമ്മിലുള്ള ബന്ധത്തിന്റെ രീതിയില്‍ 
വളരുന്നു. സൂചികയ്ക്ക്‌ ലേശമൊന്നടുക്കാന്‍ തരംകിട്ടിയാല്‍ അതു കാന്ത 
ത്തോടൊട്ടിപ്പിടിക്കും. അതുപോലെ ഭക്തന്റെ മനസ്‌ ഇഹലോകജീവിത 
ത്തിന്റെ നിസ്സാരത കാണുമ്പോഴൊക്കെ തുടര്‍ന്നു ഭഗവാനെ സ്മരിക്കാന്‍ 
തുടങ്ങും. തുടര്‍ന്ന്‌ ഒരു സാധ്വിതന്റെ പ്രിയതമനെ ചിന്തിക്കുന്നതുപോലെ 


ദര്‍ശനമാല 221 


യാണ്‌ ഈശ്വരോന്മുഖമായ ഭക്തചിത്തം ഭക്തി നിര്‍ഭരമായിത്തീരുന്നത്‌. 
സാധ്വിയും പതിയും ശരീരംകൊണ്ടു രണ്ടാണെങ്കിലും സാധ്വി സദാ പതി 
സ്മരണയോടെ ജീവിതം നയിക്കുകയും ആ സ്മരണയില്‍ ആനന്ദിക്കുകയും 
ചെയ്യുന്നു. തുടര്‍ന്നു ലത മരത്തെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നതുപോലെ 
ഭക്തനും ഭഗവാനും അലിഞ്ഞുചേരുന്ന ഘട്ടത്തിലെത്തുന്നു. അന്തിമമായി 
നദി സമുദ്രത്തില്‍വീണ്‌ സമുദ്രമായി മാറുന്നതുപോലെ ഭക്തനും ഭഗവാനും 
ഒന്നായിത്തീരുന്നു. ഈ അവസാനഘട്ടം നേടിത്തരുന്ന ഭക്തിയാണ്‌ പരാ 
ഭക്തി. “സാ പരാ പരമാത്മനി” എന്ന വരികൊണ്ട്‌ ഗുരുദേവന്‍ ഇക്കാര്യമാണ്‌ 
വ്യക്തമാക്കിയിരിക്കുന്നത്‌. ഭക്തിയുടെ വിവിധരുപങ്ങള്‍ സമഗ്രമായി ചര്‍ച്ച 
ചെയ്തിട്ട്‌ ഭക്തി സത്യാന്വേഷിയെ അദ്വൈത സത്യ സാക്ഷാത്കാരത്തിലെ 
ത്തിക്കുന്നുവെന്ന്‌ പ്രതിപാദിച്ചുകൊണ്ട്‌ ഗുരുദേവന്‍ ഭക്തിദര്‍ശനം ഉപസം 
ഹരിച്ചിരിക്കുന്നു. 
ഭക്തിദര്‍ശനം കഴിഞ്ഞു. 


9. യോഗദര്‍ശനം 


സംസ്കൃതത്തിലെ “യുജ്‌ ധാതുവില്‍ നിന്നാണ്‌ യോഗശബ്ദം വ്യുത്പാ 
ദിപ്പിച്ചിരിക്കുന്നത്‌. ചേരുക എന്നതാണ്‌ ധാതുവിന്റെ അര്‍ത്ഥം. അപ്പോള്‍ 
“ചേരല്‍” ആണ്‌ യോഗം. അദ്ധ്യാത്മശാസ്ത്രത്തിലും യോഗ ശബ്ദത്തിനിതു 
തന്നെയാണര്‍ത്ഥം. മനസ്സ്‌ അതിന്റെ തല്‍ക്കാലരുപം വെടിഞ്ഞ്‌ സത്യസ്വരൂ 
പത്തോട്‌ ഒന്നുചേരുന്നതാണ്‌ അദ്ധ്യാത്മശാസ്ത്രപ്രസിദ്ധമായ യോഗം. ഇക്കാ 
രണത്താല്‍ മനസിനെ അതിന്റെ തത്ക്കാലരൂപത്തില്‍ നിന്നും പിടിച്ചകറ്റി 
സത്യസ്വരൂപത്തോടു ചേര്‍ക്കുന്ന ഉപായത്തെയും യോഗമെന്നു വിളിക്കാറുണ്ട്‌. 
യോജിക്കലും യോജിപ്പിക്കലും യോഗമെന്നു ചുരുക്കം. ഓരോരുത്തരും അവ 
രവരുടെ മനസ്സിനിണങ്ങുന്ന രീതിയില്‍ ഇങ്ങനെ സത്യാന്വേഷണത്തിനായി 
അംഗീകരിക്കുന്ന ഉപായമെല്ലാം യോഗശബ്ദം കൊണ്ടറിയപ്പെടുന്നു. അങ്ങ 
നെയാണ്‌ നിരവധി യോഗങ്ങള്‍ കേള്‍ക്കപ്പെടുന്നത്‌. ഗീതയിലെ എല്ലാ അദ്ധ്യാ 
യങ്ങളും മനസ്സിനെ സത്യത്തോടടുപ്പിക്കാനുള്ള ഉപായങ്ങളായതുകൊണ്ട്‌ 
അവയുടെ പേരുകളോടെല്ലാം യോഗശബ്ദം ചേര്‍ത്തുകാണുന്നത്‌. 


മനസ്സിനെ ബന്ധവിമുക്തമാക്കി സത്യവസ്തുവുമായി കൂട്ടിയിണക്കാ 
നുള്ള യുക്തി അഥവാ ഉപായമാണ്‌ യോഗം. പ്രധാനമായും രണ്ടുപായങ്ങ 
ളാണ്‌ ശാസ്ത്രം നിര്‍ദ്ദേശിക്കുന്നത്‌. സാംഖ്യവും യോഗവും. നിത്യാനിത്യവി 
ചാരമാണ്‌ സാംഖ്യം. വിചാരംകൊണ്ട്‌ നിത്യമേതെന്നു തെളിഞ്ഞാല്‍ അനി 
തൃപദാര്‍ത്ഥങ്ങളോട്‌ വിരക്തമായിത്തീരുന്ന മനസ്‌ സ്വാഭാവികമായി സത്യാ 
നുഭവത്തിനു പാത്രമായിത്തീരുന്നു. വിചാരം അത്രയെളുപ്പമല്ലെന്നു തോന്നു 
ന്നവര്‍ക്കാണ്‌ യോഗമാര്‍ഗം നിര്‍ദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്‌. സങ്കല്‍പനിരോധ 
മാണ്‌ യോഗം. പ്രാണനിരോധമെന്നറിയപ്പെടുന്നതും ഇതുതന്നെ. വിത്തും 
വൃക്ഷവും പോലെ ചിത്തത്തിന്റെ ഈടും പാവുമായി നില്‍ക്കുന്ന ഘടകങ്ങ 
ളാണ്‌ പ്രാണനും സങ്കല്‍പവും. ഒന്നു നിരോധിക്കപ്പെട്ടാല്‍ മറ്റേത്‌ സ്വാഭാവി 


222 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സമ്മുരീണഡ്യാഖ്യാനം - ഭാഗം /7 


കമായി നിരുദ്ധമാകും. വാസ്തവത്തില്‍ സാംഖ്യമാര്‍ഗവും യോഗമാര്‍ഗവും 
രണ്ടല്ല. സാധനാനുഷ്ഠാനത്തിന്റെ ആരംഭദശയിലെ പ്രാധാന്യത്തെയും അപ്രാ 
ധാന്യത്തേയും മുന്‍നിറുത്തിയാണ്‌ ഇവ രണ്ടായി വേര്‍തിരിയുന്നത്‌. അനുഭ 
വത്തിന്റെ ആഴത്തിലേക്കു കടക്കും തോറും ഒന്നു മറ്റൊന്നിനെ സഹായിച്ചു 
കൊണ്ടു മുന്നേറുന്നതുകാണാം. ഗീത അഞ്ചാമദ്ധ്യായത്തില്‍ ഭഗവാന്‍ 
ഇക്കാര്യം സുസ്പഷ്ടമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്‌. വിചാരമാര്‍ഗത്തേയും 
സങ്കല്‍പനിരോധത്തേയും യോഗശബ്ദംകൊണ്ടും പറയാറുണ്ടെങ്കിലും 
സങ്കല്‍പനിരോധമെന്ന അര്‍ത്ഥത്തിലാണ്‌ ഇപ്പോള്‍ യോഗശബ്ദം പ്രസിദ്ധ 
മായിത്തീര്‍ന്നിട്ടുള്ളത്‌. കഴിഞ്ഞ എട്ടു ദര്‍ശനങ്ങളിലും ഗുരുദേവന്‍ നിത്യാ 
നിത്യ വസ്തുവിചാരത്തിലുള്ള സാംഖ്യത്തിനാണ്‌ പ്രാധാന്യം നല്‍കിയത്‌. 
സങ്കല്‍പ നിരോധരുപത്തിലുള്ള യോഗത്തിന്റെ വിവിധവശങ്ങള്‍ സമഗ്രമായി 
ചര്‍ച്ചചെയ്യുകയാണ്‌ യോഗദര്‍ശനത്തില്‍. യോഗത്തിന്റെ പൊതുവായ നിര്‍വ്വ 
ചനമാണ്‌ ഒന്നാം പദ്യത്തില്‍: 


1. സതതം യോജയതി യ 
ദ്യുനക്തി ച ചിദാത്മനി 
മനോനിരോധരുപോ /യം 
സ യോഗ ഇതി ശംസിതഃ. 


യദ്‌ - യാതൊന്ന്‌; മനഃ = മനസ്സിനെ; ചിദാത്മനി - ബോധസ്വരൂപമായ 
ആത്മാവില്‍; സതതം - എപ്പോഴും; യോജയതി - കൊണ്ടെത്തിക്കുമോ; യുന 
ക്തിച - അങ്ങനെ യാതൊന്നിന്റെ ഫലമായി മനസ്സ്‌ ആത്മാവില്‍ ചേരാനും 
ഇടവരുമോ; അയം നിരോധരൂപഃ - ഈ നിരോധരുപത്തിലുള്ള ഉപായം; സ 
യോഗ ഇതി ശംസിതഃ - ശാസ്ത്രപ്രസിദ്ധമായ യോഗം എന്നു വിളിക്കപ്പെ 
ടുന്നു. 
യാതൊന്ന്‌ മനസ്സിനെ എപ്പോഴും ബോധസ്വരുപമായ ആത്മാവില്‍ 
കൊണ്ടെത്തിക്കുമോ യാതൊന്നിന്റെ ഫലമായി മനസ്സ്‌ ആത്മാവില്‍ എത്തി 
ച്ചേരുമോ സങ്കല്‍പനിരോധരുപത്തിലുള്ള അതാണ്‌ ശാസ്ത്രത്തില്‍ യോഗ 
മെന്നറിയപ്പെടുന്നത്‌. 


യോഗനിര്‍വ്വചനം 


ഉപനിഷത്തുകള്‍ മുതല്‍ ഇങ്ങോട്ടുള്ള മിക്ക ആദ്ധ്യാത്മിക ഗ്രന്ഥങ്ങ 
ളിലും “യോഗ” ശബ്ദത്തിന്റെ നിര്‍വ്വചനം കാണാം. ഒറ്റനോട്ടത്തില്‍ അവ 
യൊക്കെ ഭിന്നങ്ങളാണെന്നു തോന്നുമെങ്കിലും “മനേ നിരോധരുപമാണ്‌ 
യോഗം” എന്ന ഗുരുദേവ നിര്‍വ്വചനത്തോട്‌ അവയൊക്കെ യോജിക്കുവെന്നു 
കാണാന്‍ പ്രയാസമില്ല. കഗോപനിഷത്ത്‌ യോഗത്തെ ഇങ്ങനെ നിര്‍വ്വചി 
ക്കുന്നു: 


താം യോഗമിത? മന്യന്തേ 
സ്ഥിരാമിന്ര്രിയധാരണാം 


ദര്‍ശനമാല 223 





അപ്രമത്തസ്തദാ ഭവതി 
യോഗോ ഹി (്രഭവാപ്യയന കഠ.൭. 6-11 


ബാഹ്രയേന്ദ്രിയങ്ങളും അന്തഃകരണവും ആത്മസത്തയില്‍ അചഞ്ചല 
മായി ഉറയ്ക്കുന്നതാണ്‌ യോഗം. യോഗനിഷ്ഠന്‍ സത്യസ്വരൂപത്തില്‍ നിന്നും 
പതിച്ചുപോകുന്നില്ല. സൃഷ്ടിയും പ്രളയവും യോഗത്തിനധീനമായി വര്‍ത്തി 
ക്കുന്നു. ബാഹ്യവിഷയങ്ങളില്‍ നിരുദ്ധമാകുന്ന മനസ്സ്‌ സ്വാഭാവികമായി സത്യ 
സ്വരൂപത്തില്‍ എത്തി നില്‍ക്കുന്നു. ഇതാണു നിയമം. കര്‍മ്മപഥത്തില്‍ 
സഞ്ചരിക്കുന്ന ഏതു ജീവിക്കും ഓരോ നിമിഷവും പരിശീലിക്കാവുന്നതാണീ 
യോഗം. ഗീതയിലെ യോഗനിര്‍വ്വചനം നോക്കുക: 


യോഗസ്ഥഃ കുരു കര്‍മ്മാണി 

സംഗം ത്യക്ത്വാ ധനജ്ഞയ! 

സിദ്ധ്യസ്ിദ്ധ്യോഃ സമോ ഭൂത്വാ 

സമത്വം യോഗ ഉച്യതേ ൫ഗ.ഗ1. 2-48 


അര്‍ജ്ജുന, നിരന്തരം യോഗമഭ്യസിച്ചുകൊണ്ട്‌ ഫലസംഗംകൂടാതെ 
കര്‍മ്മ മാര്‍ഗത്തില്‍ ചരിക്കൂ. ജയത്തിലും പരാജയത്തിലും ലാഭത്തിലും നഷ്ട 
ത്തിലും മനസിളകിപ്പോകാതെ സമനിലയില്‍ നില്‍ക്കുന്നതാണ്‌ യോഗം. ജയം 
വരുമ്പോള്‍ അഹങ്കരിച്ച്‌ തുള്ളിച്ചാടി രസിക്കുകയോ പരാജയം വരുമ്പോള്‍ 
കണ്ണുനീര്‍ വാര്‍ത്തു കരയുകയോ ചെയ്യാതിരിക്കുകയാണ്‌ മനസ്സിന്റെ സമ 
നില. മനസ്സിന്റെ സമനിലതന്നെയാണ്‌ സത്യസ്ഥിതി. സുഖത്തിലും ദുഃഖത്തി 
ലുമുള്ള മനസ്സിന്റെ ക്ഷോഭിച്ചിളകലുകളെ തടഞ്ഞ്‌ സമനില പാലിക്കുന്നത്‌ 
മനോനിരോധമാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. യോഗാചാര്യനാണല്ലോ പതഞ്ജ 
ലി. അദ്ദേഹം യോഗത്തെ നിര്‍വ്വചിക്കുന്നത്‌ “യോഗശ്ചിത്തവൃത്തി നിരോധഃ 
- ചിത്തവൃത്തികളെ നിരോധിക്കുന്നതാണ്‌ യോഗം” എന്നത്രേ. അടുത്ത 
സൂത്രത്തില്‍ തന്നെ ഈ യോഗാഭ്യാസത്തിന്റെ ഫലവും അദ്ദേഹം ഇങ്ങനെ 
പ്രഖ്യാപിക്കുന്നു. “തദാ ദ്രഷ്ടുഃ സ്വരൂപേ അവസ്ഥാനം” എന്നത്രേ മൂന്നാം 
സൂത്രം. ചിത്തവൃത്തികള്‍ നിരോധിക്കപ്പെട്ടുകഴിഞ്ഞാല്‍ ദ്രഷ്ടാവ്‌ സ്വസ്വരു 
പത്തില്‍ ശുദ്ധനായി സ്ഥിതിചെയ്യും. എന്നത്രേ സുത്രാര്‍ത്ഥം. ദ്രഷ്ടാവില്‍ 
ദൃശ്യങ്ങളുടെ അനുഭവമുളവാക്കുന്നത്‌ ചിത്തവൃത്തികള്‍ അഥവാ സങ്കല്‍പ 
ങ്ങളാണെന്നിതുകൊണ്ടു സ്പഷ്ടമാകുന്നുണ്ടല്ലോ. വൃത്തി സഹിതമായ 
ചിത്തം പ്രപഞ്ചം, വൃത്തിരഹിതമായ ചിത്തം ബ്രഹ്മം. ഇത്രേയുള്ളൂ നില 
നില്‍പിന്റെ രഹസ്യം. പ്രസിദ്ധങ്ങളായ ഈ നിര്‍വ്വചനങ്ങളെല്ലാം മനസ്സില്‍ 
കണ്ടുകൊണ്ടുതന്നെയാണ്‌ “ മനോനിരോധരുപോയ്യം” എന്നു പ്രഖ്യാപിച്ചി 
രിക്കുന്നത്‌. 


മനോനിരോധവിശകലനം 


ത്രിഗുണാത്മകമായ ചിത്തത്തിന്‌ അഞ്ച്‌ സ്ഥിതിവിശേഷങ്ങളുണ്ട്‌. 
ക്ഷിപ്തം, മുഡ്ദം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം ഇവയാണാസ്ഥിതിവിശേ 
ഷങ്ങള്‍. രജോഗുണപ്രധാനമായ ചിത്തം ഭതിക സുഖമോഹങ്ങളില്‍പെട്ട്‌ 


224 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിഷയങ്ങളില്‍ ഒന്നുമാറി ഒന്നു 
മാറി സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തമാണ്‌ ക്ഷിച്തം. തമോഗുണപ്ര 
ധാനമായ ചിത്തം വിഷാദത്തിലാണ്ട്‌ അലസമായി വര്‍ത്തിക്കുന്നു. സദാ ആല 
സ്യത്തിലാണ്ടിരിക്കുന്ന ചിത്തമാണ്‌ മുഡം. ഈ രണ്ടവസ്ഥയിലും ചിത്തം 
സത്യാനുഭവത്തിന്‌ തീരെ അസമര്‍ത്ഥമാണ്‌. സജ്ജനസംസര്‍ഗം കൊണ്ടും 
തത്തജ്ഞാനംകൊണ്ടും പാകപ്പെടുന്ന ചിത്തം ക്രമേണ രജസ്തമോഗുണ 
ങ്ങളെ വിട്ടകലുന്നു. സത്ത്വഗുണം കൂടിവരുന്നതോടെ ചിലപ്പോഴൊക്കെ ഏകാ 
ഗ്രപ്പെടാനും ഉള്ളില്‍ സുഖവും ശാന്തിയും കണ്ടെത്താനും സമര്‍ത്ഥമായി 
ത്തീരുന്നു. ഇങ്ങനെയുള്ള ചിത്തമാണ്‌ വിക്ഷിപ്തമെന്നറിയപ്പെടുന്നത്‌. ഈ 
മൂന്നാമത്തെ അവസ്ഥ മുതല്‍ ചിത്തം സത്യഗ്രഹണ സമര്‍ത്ഥമായിത്തീരുന്നു. 
രജസ്തമസ്സുകള്‍ പാടെ മാറി സത്ത്വഗുണപൂര്‍ണ്ണമാകുന്നതോടെ ചിത്തം സദാ 
ആത്മസത്തയില്‍ ഏകാഗ്രപ്പെട്ടുറയ്ക്കുന്നു. ഇതാണേകാഗ്രചിത്തം. ഇടതി 
ങ്ങിയ നിരന്തര സത്യബോധമാണീ ചിത്തത്തിന്റെ പ്രത്യേകത. സകല 
സങ്കല്‍പതരംഗങ്ങളും ശമിക്കുന്നതോടെ പൂര്‍ണ്ണമായും നിരോധിക്കപ്പെട്ട 
ആത്മസ്വരുപത്തില്‍ അലിഞ്ഞു ചേര്‍ന്ന്‌ അതായിത്തീരുന്ന ചിത്തമാണ്‌ നിരു 
ദ്ധചിത്തം. ഇവിടെ ചിത്തം വൃത്തിരുപം വെടിഞ്ഞ്‌ സത്യമായി മാറുന്നു. 
സാമാന്യ ജനങ്ങളിലധികവും ചിത്തത്തിന്റെ ആദ്യത്തെ രണ്ടു ഭൂമികളില്‍ 
വര്‍ത്തിക്കുന്നവരാണ്‌. വിക്ഷിപ്തചിത്തക്കാരാണ്‌ ഏതെങ്കിലും പ്രത്യേക ജീവി 
തതരംഗത്തില്‍ പ്രശസ്തന്മാരായിത്തീരുന്നത്‌. ഏകാഗ്രചിത്തത്തിലെത്തുന്ന 
തോടെ സത്യനിഷ്ഠഉറയ്ക്കുന്നു. ഏകാഗ്രചിത്തത്തിന്റെ വിവിധഘട്ടങ്ങളാണ്‌ 
സവികല്‍പ സമാധികള്‍. നിരുദ്ധചിത്തം നിര്‍വികല്‍പ സമാധിയിലൂടെ സത്യ 
സ്വരൂപത്തില്‍ സ്വയം അലിഞ്ഞു ചേരുന്നു. മനോനിരോധരുപത്തിലുള്ള 
യോഗം വിക്ഷിപ്തചിത്തം മുതല്‍ ഫലിക്കാന്‍ തുടങ്ങുന്നു. നിരുദ്ധചിത്തത്തി 
ലെത്തി യോഗം അവസാനിക്കുന്നു. 


യോഗഭുമികകള്‍ 


നിരോധരൂപത്തിലുള്ള യോഗമഭ്യസിച്ച്‌ സത്യോന്മുഖമായി മുന്നേറുന്ന 
ചിത്തം ഏഴു യോഗഭൂമികകള്‍ കടന്നു പോകുന്നതായി സത്യദര്‍ശികള്‍ വിവ 
രിക്കുന്നു. പലരും പല പേരുകളിലാണ്‌ ഈ യോഗഭൂമികകളെ വിവരിച്ചിട്ടു 
ള്ളത്‌. അനുഭവദശകളാണ്‌ ഭൂമികകള്‍. ശുഭേച്ഛാ, വിചാരണാ, തനുമാനസാ, 
സത്ത്വാപത്തി, അസംസക്തി, പദാര്‍ത്ഥാഭാവനാ, തുര്യഗാ എന്നിങ്ങനെയാണ്‌ 
യോഗവാസിഷ്ഠം സപ്തയോഗഭൂമികകളെ വിവരിക്കുന്നത്‌. ഞാനിങ്ങനെ 
മൂഡഃനായി വര്‍ത്തിക്കുകയില്ല. സജ്ജനസംസര്‍ഗ്ഗം നേടി ശാസ്ത്ര വിജ്ഞാനം 
ചെയ്ത്‌ സത്യം കാണുക തന്നെ ചെയ്തു. ഈ രൂപത്തിലുള്ള ഇച്ഛയുണ്ടാകു 
ന്നതാണ്‌ ശുഭേച്ഛ. യോഗം ഇവിടെ തുടങ്ങുന്നു. തുടര്‍ന്ന്‌ സദാചാരനിഷ്ഠ 
നായി സജ്ജനസംസര്‍ഗം നേടി ശാസ്ത്രവിചാരം ചെയ്യുന്നതോടെ വിചാര 
ണയെന്ന രണ്ടാമത്തെയ യോഗഭൂമികയിലേയ്ക്കു കടക്കുന്നു. ശുഭേച്ഛാവിചാ 
രണകളുടെ ഫലമായി ഇന്ദ്രിയവിഷയങ്ങളില്‍ വൈരാഗ്യം വന്ന്‌ മനോവൃത്തി 
കള്‍ ചുരുങ്ങുന്നു. മനസ്സ്‌ ചുരുങ്ങുന്നതുകൊണ്ട്‌ ഈ യോഗഭുമികയെയാണ്‌ 


ദര്‍ശനമാല 225 


തനുമാനസ്സാ എന്നു വിളിക്കുന്നത്‌. ചിത്തവൃത്തികള്‍ ചുരുങ്ങുന്നതോടെ 
സ്വാഭാവികമായി വന്നുചേരുന്ന അവസ്ഥയാണ്‌ സത്ത്വാപത്തി. സത്ത്വാപത്തി 
യിലെത്തിയാല്‍ ചിത്തം പ്രസന്നമായി ശാന്തിയും സുഖവും അനുഭവിക്കാന്‍ 
തുടങ്ങുന്നു. തുടര്‍ന്ന്‌ പ്രാപഞ്ചികവിഷയങ്ങളിലൊന്നും സക്തിയില്ലാതായി 
ത്തീരുന്നു. അങ്ങനെ അഞ്ചാമത്തേതായ അസംസക്ത? ഭൂമിയിലെത്തുന്നു. 
വേര്‍തിരിച്ചുള്ള പദാര്‍ത്ഥബോധം നഷ്ടപ്പെടുന്നതാണ്‌ പദാര്‍ത്ഥാഭാവന. തുരീ 
യാനുഭവം നേടി വിരാജിക്കുന്ന നിരുദ്ധ ചിത്ത സ്ഥിതിയാണ്‌ തുര്യഗാ. ഈ 
നിരോധ്രകരമമെല്ലാം മനസ്സില്‍ കണ്ടുകൊണ്ടാണ്‌ ഗുരുദേവന്‍ 'മനോനിരോ 
ധരൂപമാണ്‌ യോഗം” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. യോജിപ്പിക്കുന്നതു 
യോഗം അഥവാ യോജിക്കുന്നതു യോഗം എന്ന യോഗശബ്ദവ്യുത്പത്തി 
യാണ്‌ ശ്ലോകത്തിലെ ആദ്യത്തെ രണ്ടു വരികളിലെ പ്രതിപാദ്യം. 


സവികല്‍പയോഗം 


അറിവ്‌, അറിയുന്നവന്‍, അറിയപ്പെടുന്ന പദാര്‍ത്ഥം ഇവയാണ്‌ അറി 
വിലെ (തിപുടി. ത്രിപുടി വേര്‍തിരിഞ്ഞുകൊണ്ടുള്ള എല്ലാ അനുഭവങ്ങളും 
ചിത്തവൃത്തികളാണ്‌. നിരന്തരമായ ആത്മാനുസന്ധാനം കൊണ്ട്‌ ഏതു വിധേ 
നയെങ്കിലും മനസ്സിനേകാഗ്രത കിട്ടിക്കഴിഞ്ഞാല്‍ സമാധ്യനുഭവം ആരംഭിക്കു 
കയായി. അറിവിന്റെ ത്രിപുടി വേര്‍തിരിഞ്ഞു നില്‍ക്കവേതന്നെ ഏകാഗ്രബു 
ദ്ധിക്ക്‌ സമാധി സുഖം അനുഭവിക്കാന്‍ കഴിയും. ശാസ്ത്രം പഠിക്കാത്ത സാധാ 
രണക്കാരുടെ ഇടയില്‍ സമാധിയെക്കുറിച്ച്‌ പല തെറ്റിധാരണകളുമുണ്ട്‌. മര 
ണശേഷം ഒരു പ്രത്യേകരീതിയില്‍ മൃതശരീരം അടക്കം ചെയ്യുന്നതാണ്‌ സമാ 
ധിയെന്നും കണ്ണുമടച്ച്‌ നിശ്വലമായിരിക്കുന്നതാണ്‌ സമാധിയെന്നും ഒക്കെ 
പലരും ധരിച്ചുവച്ചിട്ടുണ്ട്‌. ഭതികസുഖങ്ങളോടുള്ള വിരക്തികൊണ്ടും ഈശ്വ 
രതത്ത്വത്തില്‍ ബുദ്ധിക്കുണ്ടാകുന്ന ഏകാഗ്രതകൊണ്ടും ഹൃദയം പ്രസന്ന 
മായിത്തീര്‍ന്നിട്ട്‌ സ്വതന്ത്രമായി അനുഭവിക്കാന്‍ കഴിയുന്ന ശീതളതയാണ്‌ 
സമാധിയുടെ ആദ്യരൂപം. ഇതുകൊണ്ടുതന്നെ ലോകവ്യവഹാരത്തിലേര്‍പ്പെ 
ട്ടിരിക്കുമ്പോഴും ഒരു യോഗിക്ക്‌ സമാധി സുഖം അനുഭവിക്കാമെന്ന്‌ സിദ്ധമാ 
കുന്നുണ്ടല്ലോ. വാസിഷ്ഠത്തില്‍ വസിഷ്ഠന്‍ രാമനോടു പറയുന്നതു 
നോക്കുക:- 


ഇമം ഗുണസമാഹാര- 
മനാത്മത്വേനപശ്യതഃ 
അന്തഃശീതളതാ യാഈ 
സമാധിരിതികഥ്യതേ 


സത്ത്വരജ്സ്തമോഗുണസമുദായമായ ഈ ജഡ്രപപഞ്ചത്തെ ആത്മാ 
വല്ലെന്നു കണ്ടുപേക്ഷിക്കാന്‍ കഴിയുന്നയാള്‍ക്ക്‌ ഉള്ളില്‍ നിരപേക്ഷമായ ഒരു 
ശീതളത അനുഭവപ്പെടും. ഇതു തന്നെയാണ്‌ സമാധിയെന്നുപറയപ്പെടുന്നത്‌. 
ചിത്തപ്രസാദരൂപത്തിലുള്ള ഈ ശീതളത ഏകാഗ്രബുദ്ധിക്കു പകര്‍ന്നുകി 
ട്ടുന്ന ആത്മാനന്ദം തന്നെയാണ്‌. അറിവിലെ ത്രിപുടി നിലനില്‍ക്കവേ തന്നെ 


77-2003 15 


226 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണദ്യാക്യാനം - ഭാഗം 1 


ഈ അനുഭവം ആരംഭിക്കാം. ഇതൊരിക്കലാരംഭിച്ചു കഴിഞ്ഞാല്‍ പിന്നെ കൂടു 
തല്‍ ഏകാഗ്രത ശീലിച്ച്‌ ഈ ആനന്ദത്തിന്റെ ആഴവും പരപ്പും വര്‍ദ്ധിപ്പിക്കേ 
ണ്ടതാണ്‌. ത്രിപുടി നിലവിലുള്ളപ്പോള്‍ അനുഭവിക്കുന്ന സമാധിയാണ്‌ സവി 
കല്‍പയോഗം അഥവാ സവികല്‍പ സമാധി. സമാധി സുഖത്തിന്‌ ആഴവും 
പരപ്പും വര്‍ദ്ധിക്കുമ്പോഴാണ്‌ സമാധി പരിപക്വമാവുന്നത്‌. പരിപക്വമാകു 
ന്തോറും ത്രിപുടിയുടെ വേര്‍തിരിവിന്റെ രൂപം സൂക്ഷ്മമായി വരും. ലോക 
വാസന പൂര്‍ണ്ണമായി ഒടുങ്ങിയാലേ ത്രിപുടി നശിച്ചു കിട്ടു. യോഗം അഭ്യസി 
ക്കുന്ന ഒരാള്‍ ആദ്യം സവികല്‍പസമാധിയിലെത്തുന്നു. സവികല്‍പസമാധി 
യനുഭവിക്കുന്നയാള്‍ ത്രിപുടിരഹിതമായ സത്യത്തെകണ്ടെത്താന്‍ ശീലിക്കുന്ന 
ഏകാഗ്രതയും യോഗം തന്നെയാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ രണ്ടാം പദ്യ 
ത്തില്‍ ചര്‍ച്ചചെയ്യുന്നത്‌. 


2. ന ദ്രഷ്ടാ ദര്‍ശനം ദൃശ്യം 
വിദ്യതേ യ്രത തത്ര ഹൃത്‌ 
യോജയേദ്വാസനാ യാവ- 
ദ്യോഗോ ൧/യമിതി യോഗവിത്‌. 


യാവത്‌ വാസന - ഏതുവരെ വാസന അവശേഷിക്കുന്നുവോ അതുവരെ; 
യത്രാ ദ്രഷ്ടാ, ദര്‍ശനം, ദൃശ്യം ച - യാതൊരിടത്ത്‌ അറിയുന്നവനും, അറിവും 
അറിയപ്പെടുന്ന പദാര്‍ത്ഥവും; നവിദ്യതേ - ഉണ്ടായിരിക്കുന്നില്ലയോ; തത്ര - 
ആ അദ്വയബോധത്തില്‍; ഹൃത്‌ - ചിത്തത്തെ; യോജയേത്‌ - യോജിപ്പിക്കേ 
ണ്ടതാണ്‌; അയം യോഗഃ - ഇതാണ്‌ യോഗമെന്ന്‌; യോഗവിത്‌ - യോഗമെ 
ത്തെന്നറിയുന്നയാള്‍ പറയുന്നു 


വാസനയുള്ളിടത്തോളം (തിപുടി രഹിതമായ അദ്വയബോധത്തില്‍ 
ചിത്തത്തെക്കൊണ്ടെത്തിക്കാനുള്ള ഏകാഗ്രത ശീലിക്കേണ്ടതാണ്‌ ഇതാണ്‌ 
യോഗമെന്നത്രേ യോഗിപറയുന്നത്‌. 


സവികല്‍പസമാധിവിശകലനം 


സവികല്‍പസമാധി കൈവരുന്നതോടെ യോഗാഭ്യാസം അവസാനിച്ചു 
എന്നു കരുതാന്‍ പാടില്ല. ഒരേ അറിവുതന്നെ മൂന്നായി വേര്‍തിരിഞ്ഞു 
പ്രകാശിക്കുന്നതാണ്‌ അറിവിലെ ത്രിപുടി. ഒരു ലാകികന്‍ അറിവും അറി 
യുന്നവനും അറിയപ്പെടുന്ന പദാര്‍ത്ഥവും ഭിന്നവസ്തുക്കളാണ്‌ എന്നാല്‍ 
സാധനാപരിനിഷ്ഠനായ തത്ത്വാന്വേഷിക്ക്‌ ഉള്ളില്‍ സമാധിസുഖം 
ആവിര്‍ഭവിക്കുന്നതോടെ വ്ൃക്തമായ തത്ത്വബോധമുണ്ടാകുന്നു. സമാധി 
വേളയിലും വ്യവഹാരവേളയിലും ത്രിപുടി വേര്‍തിരിയുന്നുണ്ടെങ്കില്‍ 
പോലും ഒരേ ബോധവസ്തുവിന്റെ തന്നെ രൂപഭേദങ്ങളാണിവയെന്ന്‌ അനു 
ഭവിക്കാൻ കഴിയുന്നു. ഇതാണ്‌ സമാധിസുഖം കണ്ടെത്തിയവനും ലൌകി 
കനും തമ്മിലുള്ള ഭേദം. ശ്രീ ശങ്കരഭഗവത്പാദര്‍ സര്‍വ്വവേദാന്തസിദ്ധാന്ത 
സാരസംഗ്രഹത്തില്‍ സവികല്‍പസമാധിയെ നിര്‍വ്വചിച്ചിരിക്കുന്നതു 
നോക്കുക:- 


ദര്‍ശനമാല 227 


സന്മാത്രവസ്തുഭാനേപി 

ത്രിപുടി ഭാതി സന്മയ? 

സമാധിരത ഏവായാം 

സവികല്‍പ ഇതീര്യതേ. സര്‍വ്വ. വേദ. 822 


ബോധമാണ്‌ വസ്തുവെന്നു തെളിഞ്ഞു. എങ്കിലും ബോധം ത്രിപുടി 
യായി വേര്‍തിരിഞ്ഞാണ്‌ പ്രകാശിക്കുന്നത്‌. ഈ അനുഭവമാണ്‌ സവികല്‍പ 
സമാധി. മണ്ണാണ്‌ വസ്തുവെന്നറിയാം. എങ്കിലും ആനയുടെ രൂപത്തിലാ 
ണതു കാണപ്പെടുന്നത്‌. അതുപോലെ ഈ സവികല്‍പസമാധി ദശയില്‍ നിന്നു 
കൊണ്ട്‌ നിര്‍വികല്‍പ വസ്തുവിലെത്തിച്ചേരാന്‍ മനസ്സ്‌ നടത്തുന്ന യത്നവും 
യോഗാഭ്യാസം തന്നെയാണ്‌. 


സവികല്‍പ സമാധിഭേദങ്ങള്‍ 


നിരന്തരമായ വസ്തുബോധം സവികല്‍പസമാധിയില്‍തന്നെ സാദ്ധ്യ 
മായിത്തീരുന്നു. അതുപോലെ നിരന്തരമായി ആനന്ദാനുഭവവും. ദൃശ്യാനു 
വിദ്ധമെന്നും ശബ്ദാനുവിദ്ധമെന്നും സവികല്‍പസമാധി രണ്ടുവിധം. വസ്തു 
ബോധത്തില്‍ കാമാദി വികാരങ്ങളോടു കൂടിച്ചേര്‍ന്ന്‌ ദൃശ്യസംസര്‍ഗം 
ഉണ്ടെന്നു വന്നാല്‍ അതത്രേ ദൃശ്യാനുവിദ്ധം. സഗുണോപാസനയില്‍ അതി 
രറ്റ ആനന്ദാനുഭവത്തോടൊപ്പം ഇഷ്ടദേവതാരുപം ചൈതന്യവത്തായി പ്രകാ 
ശിക്കുന്നിടത്തും ദൃശ്യാനുവിദ്ധ സവികല്‍പ സമാധിയാണെന്നറിയേണ്ടതാ 
ണ്‌. ഞാന്‍, ഇതെന്റേത്‌ എന്നിത്യാദി ദൃശ്യങ്ങളും അവയോടൊപ്പം കാമക്രോ 
ധാദി വികാരങ്ങളും വസ്തുബോധത്തോടൊപ്പം ബാക്കിനില്‍ക്കുന്നതു 
കൊണ്ടാണിതിനെ ദൃശ്യാനുവിദ്ധമെന്നു വിളിക്കുന്നത്‌. ഈ ദൃശ്യങ്ങളെല്ലാം 
ദ്രഷ്ടാവ്‌ സ്വയം ഉണ്ടാക്കി കാണുന്നതാണെന്നറിഞ്ഞ്‌ ദ്രഷ്ടാവായ ആത്മാ 
വില്‍ ദൃശ്യങ്ങളെ വിലയിപ്പിക്കാന്‍ ചെയ്യുന്ന യത്നവും യോഗം തന്നെയാ 
ണ്‌. ഞാന്‍ ഇത്‌ ഇത്യാദി ദൃശ്യങ്ങളും കാമാദി വികാരങ്ങളും വിലയിച്ചു. 
എങ്കിലും ആത്മനിഷ്ഠയോടൊപ്പം ഞാന്‍ ശുദ്ധനാണ്‌, ബുദ്ധനാണ്‌ എന്നി 
ത്യാദി ശബ്ദതരംഗങ്ങള്‍ ആവിര്‍ഭവിച്ചും മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായി 
അനുഭവിക്കാന്‍ ഇടവരുന്നിടത്താണ്‌ ശബ്ദാനുവിദ്ധസവികല്പസ്മാധ. ദൃശ്യാ 
നുവിദ്ധത്തിലെ ദൃശ്യാനുഭവം മാറുമ്പോഴാണ്‌ ശബ്ദാനുവിദ്ധം വന്നുചേരു 
ന്നത്‌. ഈ ശബ്ദങ്ങളെയും ബോധവസ്തുവില്‍ യോഗാഭ്യാസം കൊണ്ട്‌ ലയി 
പ്പിച്ചു ചേര്‍ക്കേണ്ടതാണ്‌. “സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം” എന്നു ഗുരു 
ദേവന്‍ തന്നെ ആത്മോചദേശശതകത്തില്‍ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. സമാധി 
ലോകവ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അനുഭവിക്കാമെന്നു മുമ്പു 
പറഞ്ഞിട്ടുണ്ടല്ലോ. ഏകാന്തധ്യാനവേളയില്‍ ഹൃദയത്തിലും, വ്യവഹാരവേള 
യില്‍ ബാഹൃപദാര്‍ത്ഥങ്ങളെ അവലംബമാക്കിയും ഈ രണ്ടുതരം സമാധിയും 
അഭ്യസിക്കേണ്ടതാണ്‌. വൃവഹാരദശയില്‍ പദാര്‍ത്ഥ നാമരൂപങ്ങള്‍ കാണു 
മ്പോള്‍ ആ നാമരൂപങ്ങളോടൊപ്പം അവ ബ്രഹ്മത്തിന്റെ രൂപാന്തരമാണെന്നു 
കൂടി അനുഭവിക്കാന്‍ ശീലിക്കുന്നതാണ്‌ ബാഹൃദൃശ്യാനുവിദ്ധസവികല്‍പ 
സമാധി. പുറമെ പദാര്‍ത്ഥങ്ങളെ കാണുമ്പോള്‍ മനസ്സ്‌ കാമാദിവികാരങ്ങള്‍ക്കു 


228 ഗശ്ശീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണയവ്യ്യാഖ്യാനം - ഭാഗം 1 


വഴിപ്പെടുകയാണെങ്കില്‍ ഞാന്‍ ശുദ്ധനാണ്‌. ബുദ്ധനാണ്‌ എന്നിങ്ങനെ ശബ്ദം 
സമര്‍പ്പിതമായ വസ്ത്വനുഭവം നേടാന്‍ ബോധപൂര്‍വ്വം യത്നിക്കുന്നതാണ്‌ 
ബാഹ്യ ശബ്ദാനുവിദ്ധ സവികല്‍പ സമാധി. ചുരുക്കത്തില്‍ സവികല്‍പസ 
മാധി ആന്തരദൃശ്യാനുവിദ്ധം, ആന്തരശബ്ദാനുവിദ്ധം, ബാഹ്യദൃശ്യാനുവി 
ദ്ധം, ബാഹൃശബ്ദാനുവിദ്ധം എന്ന്‌ നാലുതരം ഉണ്ടെന്നറിയേണ്ടതാണ്‌. പത 
ഞ്ജലി തന്റെ യോഗസൂത്രത്തില്‍ സവികല്‍പ സമാധിക്ക്‌ “സംപ്രജ്ഞാത' 
സമാധിയെന്നാണ്‌ പേരിട്ടിരിക്കുന്നത്‌. സവിതര്‍ക്ക സംപ്രജ്ഞാതം, സവിചാര 
സംപ്രജ്ഞാതം, സാനന്ദസംപ്രജ്ഞാതം, സാസ്മിതാ സംപ്രജ്ഞാതം എന്ന്‌ 
സംപ്രജ്ഞാത സമാധിയെ അദ്ദേഹം നാലായി വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട്‌. 
ദൃശ്യസാക്ഷാത്ക്കാരത്തോടുകൂടിയ സംപ്രജ്ഞാത സമാധികളാണ്‌ 
സവിതര്‍ക്കവും സവിചാരവും. അതു തന്നെയാണ്‌ ദൃശ്യാനുവിദ്ധമെന്നു നാം 
നേരത്തെ ചര്‍ച്ചചെയ്തത്‌. ലേശമാത്രമായ രജസ്ത മസ്സുകളോടിടകലര്‍ന്നുള്ള 
അതിരറ്റ ആനന്ദാനുഭൂതിയാണ്‌ സാനന്ദസംപ്രജ്ഞാതം. എല്ലാം താനാണ 
നുഭവിക്കുന്ന പ്രാണസാക്ഷാത്ക്കാരം അഥവാ കേവലത്തിന്‍ മഹിമയാണ്‌ 
സാസ്മിതാസംപജ്ഞാതം. ഇവ രണ്ടും ശബ്ദാനുവിധ സവികല്‍പസമാധി 
തന്നെയാണെന്ന്‌ കാണേണ്ടതാണ്‌. ഈ സവികല്‍പസമാധിവേളകളില്‍ അനു 
ഭവപ്പെടുന്ന എല്ലാതരം ദൃശ്യശബ്ദസമ്പര്‍ക്കങ്ങളെയും ഒഴിച്ചുമാറ്റി വസ്തു 
സ്വരൂപസ്ഥിതിയിലെത്തിച്ചേരാന്‍ ഒരു യോഗി നടത്തുന്ന യത്നവും യോഗം 
തന്നെയാണെന്നത്രേ ഗുരുദേവന്‍ രണ്ടാം പദ്യത്തില്‍ പ്രതിപാദിച്ചിരിക്കുന്നത്‌. 
ഭക്തിയിലെന്നപോലെ യോഗത്തിലും ക്രമവികാസം കാട്ടിത്തരാന്‍ വേണ്ടി 
യാണ്‌ യോഗനിര്‍വ്വചനം ആദ്യത്തെ മൂന്നു ശ്ലോകങ്ങളിലായി വേര്‍തിരിച്ചിരി 
ക്കുന്നതെന്നു കാണേണ്ടതാണ്‌. 


നിര്‍വികല്‍പസമാധി 


സവികല്‍പസമാധി പാകപ്പെട്ട്‌ ദൃശ്യസംബന്ധമെല്ലാം ഒഴിഞ്ഞുമാറി 
കേവലവസ്തുസ്ഥിതി കൈവരുന്നതാണ്‌ നിരീവികല്ചസമാഗ്‌. ആചാര്യസ്വാ 
മികള്‍ പറയുന്നതു നോക്കുക. 


സവികത്ചസ്സമാഥിം യോ 

ദീര്‍ഘകാലം നിരന്തരം 

സംസ്കാരപുര്‍വ്യം കുര്യാത്‌ 

നിര്‍വികല്‍പേ്സ്യ സിദ്ധ്യതി സര്‍വ്വ. വേദാ. 878 


ദീര്‍ഘകാലം നിരന്തരം സവികല്‍പസമാധി ശീലിക്കണം. ആ അനു 
ഭവം വികസിച്ച്‌ ദൃശ്യം തിരോഭവിക്കുന്നതോടെ ഒരുവന്‍ നിര്‍വ്വികല്‍പ സമാധി 
സിദ്ധമായി തീരുന്നു. ഈ നിര്‍വ്വികല്പ സമാധിയോടെ യോഗം പൂര്‍ണ്ണമാ 
കുന്നു. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ മുന്നാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌; 


3. നാമരൂപമിദം സര്‍വം 
ബ്രഹൈൈവേതി വിലീയതേ 


ദര്‍ശനമാല 229 


യദ്ബ്രഹ്മണി മനോ നിത്യം 
സയോഗ ഇതി നിശ്ചിതഃ. 


ഇദം നാമരൂപം സര്‍വം - ഇക്കാണുന്ന നാമരുപമെല്ലാം; ബ്രഹ്മ ഏവ - 
ബ്രഹ്മം തന്നെയാണ്‌; ഇതി മനഃ - എന്നു തീരുമാനിച്ചുകൊണ്ട്‌; നിത്യം 
ബ്രഹ്മണി വിലീയതേ യദ്‌ = സദാ ബ്രഹ്മത്തില്‍ നാമരുപ രഹിതമായി ഏകീ 
ഭവിക്കുന്നതെന്തോ; സ യോഗ ഇതി നിശ്ഛിതഃ - അതാണ്‌ യോഗമെന്ന്‌ 
' തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്‌. 
ഇക്കാണുന്ന നാമരൂപമെല്ലാം ബ്രഹ്മം തന്നെയാണെന്നുറപ്പായി അനുഭ 
വിച്ചുകൊണ്ട്‌ സദാ ബ്രഹ്മത്തില്‍ മനസ്സ്‌ നാമരുപരഹിതമായി ഏകീഭവിക്കു 
ന്നതാണ്‌ യോഗം. 


നിര്‍വികല്‍പ സമാധിവിശകലനം 


ത്രിപുടിയുടെ അംശം അവശേഷിക്കുന്നിടത്തോളമാണ്‌ സവികല്‍പസ 
മാധി. ത്രിപുടി പൂര്‍ണ്ണമായി ഒഴിഞ്ഞു. വസ്തുസ്വരുപം മാധ്രം അവശേഷി 
ക്കുന്നതാണ്‌ നിര്‍വ്വികല്‍പ സമാധി. ബോധവസ്തുവില്‍ സങ്കല്പാത്മകമായ 
ചിത്തവൃത്തിയുടെ അംശം എതെങ്കിലും തരത്തില്‍ ബാക്കി നിന്നാല്‍ സവി 
കല്‍പം. ചിത്തവൃത്തി പാടെ ഉപശമിച്ചാല്‍ നിര്‍വികല്‍പം ഇതാണ്‌ ഇവത 
മ്മിലുള്ള ഭേദം. “വിലീയതേ' എന്ന പദംകൊണ്ട്‌ ചിത്തവൃത്തിയുടെ പൂര്‍ണ്ണതി 
രോഭാവമാണ്‌ ഗുരുദേവന്‍ അര്‍ത്ഥമാക്കുന്നത്‌. ശ്രീശങ്കരഭഗവത്പാദര്‍ നിര്‍വി 
കല്‍പസമാധിയെ നിര്‍വ്വചിക്കുന്നതു നോക്കുക:- 


ജ്ഞാത്രാദിഭാവമുത്ത്യജ്യ 

ജ്ഞേയമാ(്സ്ഥിതിര്‍ദ്യര്ധാ 

മനസോ നിര്‍വ്യികല്‍പഃ സ്യാ- 

തസമാധിര്യോഗസംജ്ഞ്ഞിതഃ സര്‍വ്വ. വേദാ. 823 


ജ്ഞാതാവ്‌, ജ്ഞാനം, ജേഞയം എന്ന ത്രിപുടി ഉപേക്ഷിച്ചിട്ട്‌ സവികല്‍പദ 
ശയിലെ ജേഞയവസ്തു അഥവാ ബ്രഹ്മം സ്വയം അവശേഷിക്കുന്നതാണ്‌ 
നിര്‍വികല്‍പം. ഇവിടെ മനസ്സ്‌ ദൃഡമായി അതില്‍ അലിഞ്ഞുചേര്‍ന്നു 
വര്‍ത്തിക്കുന്നു. ഈ സമാധിദശതന്നെയാണ്‌ യോഗമെന്നുവിളിക്കപ്പെടു 
ന്നത്‌. ചിത്തവൃത്തി പാടെ ഒടുങ്ങിയാല്‍ വസ്തു ശൂന്യമായിപ്പോവുകയില്ലേ 
എന്നു സംശയിക്കുന്ന യുക്തിവാദികളുണ്ട്‌. അവര്‍ക്ക്‌ പരമസത്യം അനുഭവ 
വിദൂരമായിരിക്കുകയേയുള്ളൂ. അനുഭവവൈകവേദ്യമായ ഈ സമാധിദശ 
യില്‍ ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ വിവരിച്ചിരിക്കുന്നതുനോ 
ക്കുക:- 


അണ്ുവറിവില്‍ മഹിമാവിലംഗമില്ലാ- 

തണയു മഖണ്ഡവുമന്നു പുര്‍ണ്ണമാകും; 

അനുഭവിയാതറിവിലഖണ്ഡമാം ചിദ്‌- 

ഘനമിതു മാനഘനാമ്യതാബ്ധിയാകും ആത്മോ. ശ. 97 


230 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ജീവഭാവം അഥവാ അംഹംതത്ത്വം; അതാണീശ്ലോകത്തിലെ അണു. 
ആ ജീവഭാവം തന്റെ ദൃശ്യബോധം പാടെ ഉപേക്ഷിച്ചു ബോധവസ്തുവില്‍ 
മറയും. വസ്തുവിന്റെ അഖണ്ഡഭാവം അതോടെ പൂര്‍ണ്ണമായി തെളിയും. അനു 
ഭവിച്ചേ ഇതറിയാന്‍ പറ്റു. ബോധം കട്ടിപിടിച്ച അഖണ്ഡസ്ഥിതിയാണിത്‌. 
ശബ്ദവീചികളെല്ലാം നിലച്ചു ഘനീഭവിച്ച ഒരമൃതസമുദ്രം. നിര്‍വ്വികല്‍പസ 
മാധി നിഷ്ഠകൊണ്ടു മാത്രമേ ബ്രഹ്മതത്ത്വം പൂര്‍ണ്ണമായി വെളിപ്പെട്ടുകിട്ടു. 
ശങ്കരഭഗവത്പാദര്‍ വിവേക ചൂഡാമണിയില്‍ പറയുന്നതു നോക്കുക:- 


നിര്‍വ്യികല്‍പസമാധിനാ സ്ഫുടം 

ബ്ചഹ്മതത്ത്വമവഗമ്യതേ (ധുവാ 

നാന്യഥാചലതയാമന്നോഗതേഃ 

്വത്യയാന്തരവിമിശ്രിതംഭവേത്‌. വി, ചു. 365 


നിര്‍വ്വികല്‍പസമാധിയില്‍ മാത്രമേ നിശ്ചലമായ ബ്രഹ്മതത്ത്വം സ്പഷ്ട 
മായി അറിയാന്‍ പറ്റൂ. മറ്റുള്ളിടത്തൊക്കെ ബുദ്ധി ചഞ്ചലമായതുകൊണ്ട്‌ 
സത്യം മറ്ററിവുകളോടുകുടിച്ചേര്‍ന്നേ വെളിപ്പെടു. പതഞ്ജലി നിര്‍വ്വികല്‍പ 
സമാധിക്ക്‌ അസംപ്രജ്ഞാതസമാധിയെന്നാണ്‌ നാമകരണം ചെയ്തിരിക്കു 
ന്നത്‌. സവികല്‍പസമാധിപോലെതന്നെ നിര്‍വ്വികല്‍പസമാധിയും വ്യവഹാ 
രവേളയിലും ശീലിക്കാവുന്നതാണ്‌. അതത്രേ ബാഹ്യനിര്‍വ്വികല്‍പസമാധി. 
ഒരു യോഗിക്ക്‌ ലോകവ്യവഹാരത്തിലേര്‍പ്പെടുമ്പോള്‍ തല്‍ക്കാലവ്യവഹാര 
ത്തിനാവശ്യമായ അല്‍പമാത്ര ചിത്തവൃത്തി നിലനില്‍ക്കുന്നു. വ്യവഹാരം 
നില്ക്കുന്നതോടെ ചിത്തവൃത്തി അവസാനിക്കുന്നു. അപ്പോള്‍ ഇന്ദ്രിയങ്ങള്‍ 
ഉണര്‍ന്നു വര്‍ത്തിച്ചാല്‍പോലും യോഗിചിത്തം സര്‍വ്വത്രബഹ്മരുപം മാത്രം 
ദര്‍ശിച്ച്‌ നിര്‍വ്വികല്‍പാവസ്ഥയില്‍ സ്ഥിതിചെയ്യും. ഇതാണ്‌ ബാഹ്യനിര്‍വ്വി 
കല്‍പസമാധി. വ്യവഹാരവേളയില്‍പോലും ഉറച്ച ്രഹ്മനിഷ്ഠക്കു ഭംഗം 
വരാത്തവണ്ണം മാത്രമേ ഒരു യോഗി ചിത്തവൃത്തിയെ ഉപലാളിക്കൂ. ബ്രഹ്മ 
നിഷ്ഠ പരിപക്വമായി സദാ ജീവമുക്തനായിക്കഴിയാന്‍ കൊതിക്കുന്ന ഒരു 
യോഗി മേല്‍വിവരിച്ച ആറുതരം സമാധിയും മാറിമാറി ശീലിക്കേണ്ടതാണ്‌ 
- ബാഹ്യാഭ്യാന്തര ഭേദേന നാലുതരം സവികല്‍പസമാധിയും രണ്ടുവിധം 
നിര്‍വികല്‍പ്പ സമാധിയും. ഒരു യോഗി എപ്പോഴും ഈ ആറുതരം സമാധിക 
ളില്‍ ഒന്നില്‍ വര്‍ത്തിക്കുന്നയാളായിരിക്കും. ശങ്കരഭഗവത്പാദര്‍ പറയുന്നതു 
നോക്കുക:- 


സ്വാനുഭുതിം പരിത്യജ്യ 

നതിഷ്ഠന്തി ക്ഷണം ബ്ുധാഃ 

സ്വാനുഭൂത (പമാദോ യഃ 

സമ്യത്യുര്‍ന്നയമഃ സമതാം. സര്‍വ്വ, വേദാ. 902 


സത്യദര്‍ശികള്‍ ആത്മാനുഭവം വെടിഞ്ഞ്‌ ഒരു ക്ഷണംപോലും വര്‍ത്തി 
ക്കുന്നില്ല. അവര്‍ക്ക്‌ ആത്മാനുഭവത്തില്‍ നിന്നുള്ള പതനമാണ്‌ മരണം. മറ്റു 
ള്ളവരുടെ മരണം അവര്‍ക്ക്‌ മരണമേയല്ല. നിത്യനിരന്തരമായ ഈ ആത്മാ 


ദര്‍ശനമാല 231 


നുഭവത്തിന്റെ സ്വാദ്‌ നല്ലപോലെ അറിഞ്ഞയാളായതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ 
“യദ്‌ ബ്രഹ്മണി മനോനിത്യം” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


സമാധിലക്ഷണം 


യോഗത്തിന്റെ സുപ്രധാനഘട്ടങ്ങള്‍ ചര്‍ച്ചചെയ്തിട്ട്‌ അവാന്തരഘട്ടങ്ങ 
ളിലേക്കു കടക്കുകയാണ്‌ ഗുരുദേവന്‍ നാലാം ശ്ലോകം മുതല്‍. യോഗത്തിന്‌ 
എട്ടംഗങ്ങളുണ്ടെന്നാണല്ലോ പതഞ്ജലി പറയുന്നത്‌. യമം, നിയമം, ആസനം, 
പ്രാണായാമം, പ്രത്യാഹാരം, ധാരണാ, ധ്യാനം, സമാധി ഇവയാണ്‌ യോഗാം 
ഗങ്ങള്‍. ഇവയിലാദ്യത്തെ ആറെണ്ണം മനസ്സിനേകാഗ്രതകിട്ടാന്‍ വേണ്ടിയുള്ള 
പരിശീലനങ്ങളാണ്‌. അതുകൊണ്ട്‌ അവയെ ബഹിരംഗങ്ങളായിട്ടാണ്‌ 
പതഞ്ജലി കരുതുന്നത്‌. ധാരണാധ്യാനസമാധികളാണ്‌ അന്തരംഗങ്ങള്‍. 
അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിങ്ങനെ 
അഞ്ചാണ്‌ യമം. മനോവാകായങ്ങള്‍ കൊണ്ട്‌ ഒരു ജീവിക്കും ഉപദ്രവം ഉണ്ടാ 
ക്കാതിരിക്കലാണ്‌ അഹിംസ. കള്ളം പറയാതിരിക്കലാണ്‌ സത്യം. മറ്റൊരു 
വന്റെ സ്വത്ത്‌ അപഹരിക്കാതിരിക്കുന്നത്‌ അസ്തേയം. എല്ലാവിധ ലൈംഗി 
കസുഖങ്ങളില്‍നിന്നും ഒഴിഞ്ഞുമാറുകയാണു ബ്രഹ്മചര്യം. ദേഹത്തെ നില 
നിറുത്താനാവശ്യമുള്ളതില്‍കവിഞ്ഞ്‌ ഒന്നും ആരില്‍നിന്നും സ്വീകരിക്കാതി 
രിക്കലാണ്‌ അപരിഗ്രഹം. ശാചം, സന്തോഷം, തപസ്‌, സ്വാദ്ധ്യായം, ഈശ്വ 
രപ്രണിധാനം എന്നിങ്ങനെ അഞ്ചെണ്ണമാണ്‌ നിയമങ്ങള്‍. ഹിംസാദിനിഷിദ്ധ 
കര്‍മ്മങ്ങളില്‍ നിന്നും യോഗിയെ തടയുന്നവയാണ്‌ നിയമങ്ങള്‍. ജന്മഹേതു 
ക്കളായ കാമ്യകര്‍മ്മങ്ങളില്‍ നിന്നും വിടര്‍ത്തി നിഷ്കാമധര്‍മ്മാചരണത്തിന്‌ 
പ്രേരിപ്പിക്കുന്നവയാണ്‌ നിയമങ്ങള്‍. യമിക്കുന്നവ അഥവാ തടയുന്നവ യമ 
ങ്ങള്‍. നിയമനം ചെയ്യുന്നവ അഥവാ ഉറപ്പിക്കുന്നവ നിയമങ്ങള്‍. മണ്ണ്‌, ജലം 
മുതലായവകൊണ്ട്‌ ബാഹ്യദേഹത്തെയും സ്നേഹം കാരുണ്യം എന്നിവ 
കൊണ്ട്‌ അന്തഃകരണത്തേയും ശുദ്ധമാക്കുന്നതാണ്‌ ശചം. അന്നന്നുകിട്ടു 
ന്നതില്‍ സംതൃപ്തിയടയുകയാണ്‌ സന്തോഷം. ്വതാനുഷ്ഠാനാദികൊണ്ട്‌ 
ദേഹമനസ്സുകളെ ഈശ്വരോത്മുഖമാക്കിപ്രവര്‍ത്തിക്കുന്നതാണ്‌ തപസ്‌. മന്ത്ര 
ജപാദിശീലിക്കലും ശാസ്ത്രപഠനവുമാണ്‌ സ്വാദ്ധ്യായം. എല്ലാ കര്‍മ്മങ്ങളും 
ഈശ്വരാര്‍പ്പണബുദ്ധിയോടെ ചെയ്യുന്നതാണ്‌ ഈശ്വരപ്രണിധാനം. ഒരു 
യോഗി നിയമങ്ങള്‍ ചിലപ്പോള്‍ തെറ്റിച്ചാലും വേണ്ടില്ല, യമങ്ങളില്‍ വീഴ്ചവ 
രുത്താനേപാടില്ല. യമങ്ങളില്‍ വീഴ്ചവന്നാല്‍ പതനം അനിവാര്യമാണെന്നത്രേ 
പണ്ഡിതമതം. ഏറെ നേരത്തേക്കുസുഖകരമായ ഒരിരിപ്പ്‌ ശീലിച്ചുറപ്പിക്കുക 
യാണ്‌ ആസനപരിശീലനം. ശ്വാസോച്ഛ്യാസങ്ങളെ തടഞ്ഞ്‌ പ്രാണസ്പന്ദന 
ത്തിന്‌ ഗതിവേഗം കുറയ്ക്കുകയാണ്‌ 4പാണായാമം. എട്ടാം പദ്യത്തിന്റെ 
വ്യാഖ്യാനത്തില്‍ പ്രാണായാമം നാം കുറേക്കൂടി വിശദമായി ചര്‍ച്ചചെയ്യുന്ന 
താണ്‌. ഇന്ദ്രിയങ്ങളെ അതാതിന്റെ വിഷയങ്ങളില്‍ നിന്നും പിന്തിരിപ്പിച്ച്‌ 
അന്തര്‍മുഖമാക്കി ചിത്തപ്രസാദത്തില്‍ ഏകാഗ്രപ്പെടുത്തുന്നതാണ്‌ ഗചത്യാ 
ഹാരം. തിരിച്ചുവിളിക്കല്‍ എന്നാണ്‌ പ്രത്യാഹാരശബ്ദത്തിനര്‍ത്ഥം. പ്രത്യാ 
ഹാരം വരെയുള്ള അഞ്ചെണ്ണം ബഹിരംഗങ്ങളാണെന്നു പറഞ്ഞല്ലോ. ദേഹാ 


232 (ശര?നാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണധ്യാഖ്യാനം - ഭാഗം 7/ 


ന്തര്‍ഭാഗത്ത്‌ ആധാരദേശങ്ങളിലോ ആത്മാവിലോ ചിത്തത്തെ പിടിച്ചുനിറു 
ത്തുന്നതാണ്‌ ധാരണാ. അവിടെ ചിത്തം ഇടവിട്ടിടവിട്ട്‌ ഇഷ്ടദേവതാരൂപ 
ത്തിലോ ആത്മസ്വരുപത്തിലോ ദീര്‍ഘനേരം ഏകാഗ്രപ്പെട്ടുറയ്ക്കുന്നതാണു 
ധ്യാനം. ധ്യാനിക്കുന്ന ചിത്തം ധ്യാനവിഷയമായ വസ്തുവുമായി അലിഞ്ഞു 
ചേര്‍ന്നുണ്ടാവുന്ന സുഖമാണ്‌ സമാധി. ധാരണാധ്യാനസമാധികള്‍ മുന്നും 
ഒരിടത്തൊരുമിക്കുന്നതാണ്‌ സംയമം. ഗുരുദേവന്‍ യോഗത്തിന്റെ അന്തരംഗ 
ങ്ങളായ ധാരണാധ്യാനസമാധികളെ പ്രതിലോമ ക്രമത്തില്‍ വിവരിക്കുകയാണ്‌ 
അടുത്ത മുന്നു പദ്യങ്ങളില്‍. അങ്ങനെ നാലാം പദ്യത്തില്‍ സമാധിയെ 
പൊതുവേ നിര്‍വ്ൃവചിച്ചിരിക്കുന്നുവെന്ന്‌ കാണേണ്ടതാണ്‌. 


4, ചിത്തസ്ൃയതെലധാരാവത്‌ 
വൃത്ത്യാ 7 വിച്ഛിന്നയാ / ത്മനി 
നിരന്തരം രമൃതേയത്‌ 
സ യോഗോ യോഗിഭിഃ സ്മൃതഃ. 


ചിത്തസ്യ - ചിത്തത്തിന്റെ; തൈലധാരാവത്‌ അവിച്ഛിന്നയാ വൃത്ത്യാ - 
തൈലധാരപോലെ ഇടമുറിയാത്ത ഏകാഗ്രനിഷ്ഠയോടുകൂടി; ആത്മനി നിര 
ന്തരം രമൃതേയത്‌ - ആത്മാവില്‍ തടവുകുടാതെ രമിക്കുന്നതേതോ; സ യോഗ 
(ഇതി) - അതാണ്‌ യോഗമെന്ന്‌; യോഗിഭിഃ സ്മൃതഃ - യോഗികളാല്‍ കരുത 
പ്പെടുന്നു. 
ചിത്തം തൈലധാരപോലെ ഇടമുറിയാത്ത ഏകാഗ്രനിഷ്ഠയോടുകൂടി 
ആത്മാവില്‍ തടവുകൂടാതെ രമിക്കുന്നതാണ്‌ യോഗമെന്നു യോഗിമാര്‍ കരു 
തുന്നു. 


സമാധിവിശകലനം 


ധ്യാനത്തെ നിര്‍വ്വചിച്ചിട്ട്‌ പതഞ്ജലി ഇങ്ങനെ സമാധിയെ നിര്‍വ്വചി 
ക്കുന്നു: “ തദേവാര്‍ത്ഥമാത്രനിര്‍ഭാസം സ്വരൂപശുന്യമിവസമാധി.” ധ്യാനം 
ശക്തിപ്പെട്ടു ചിത്തം ധ്യാനിക്കപ്പെടുന്ന വസ്തുവിന്റെ രൂപത്തില്‍ പ്രകാശി 
ക്കുന്നതാണ്‌ സമാധി. അവിടെ ധ്യാനം അതിന്റെ മുന്‍സ്വരുപം വെടിഞ്ഞതു 
പോലെ ആയിത്തീരുന്നു. എന്താണ്‌ ധ്യാനത്തിന്റെ മുന്‍സ്വരൂപം. “ഞാന്‍ മന 
സ്സിനെ വസ്തുസ്വരൂപത്തില്‍ തുടര്‍ന്നു നിലനിര്‍ത്തുന്നു” എന്ന്‌ കര്‍ത്താവ്‌ 
കരണം അനുസന്ധാനം ഇവ വേര്‍തിരിഞ്ഞനുഭവപ്പെടുന്ന ഘട്ടമാണ്‌ ധ്യാനം. 
ധ്യാനം അഭ്യാസംകൊണ്ടുറയ്ക്കുന്നതോടെ മനസ്സ്‌ ധ്യാനിക്കപ്പെടുന്ന വസ്തു 
വിന്റെ ആകാരം കൈക്കൊള്ളുന്നു. ഏതെങ്കിലും സഗുണദേവനെയാണ്‌ 
ധ്യാനിക്കുന്നതെങ്കില്‍ ചിത്തം ആ സഗുണദേവന്റെ രൂപം കൈക്കൊണ്ട്‌ 
ചൈതന്യമുറ്റുര്പകാശിക്കും. അതല്ല നിര്‍ഗുണധ്യാനത്തില്‍ ആനന്ദബോധ 
സ്വരൂപമായ ആത്മാവിനെയാണ്‌ ധ്യാനിക്കുന്നതെങ്കില്‍ ചിത്തം ആനന്ദബോ 
ധസ്വരുപമായി മാറും. ഇവിടെ കര്‍ത്തൃകരണാനുസന്ധാനരുപത്തിലുള്ള ചിത്ത 
ത്തിന്റെ വേര്‍തിരിവസ്തമിക്കും. സഗുണരുപമെന്ന മാധ്യമമുണ്ടെങ്കില്‍പോലും 
വ്യക്തമായ വസ്തുബോധം സംജാതമാകും. അതിരറ്റ ആനന്ദവും അനുഭവി 


ദര്‍ശനമാല 233 


ക്കാറാകും. ഒരു പാത്രത്തില്‍ നിറയെ ഇരിക്കുന്ന എണ്ണ മറ്റൊരു പാത്രത്തി 
ലേക്കു പകരുമ്പോള്‍ എങ്ങനെയാണോ ഇടമുറിയാതെ തൈലധാരപ്രവഹി 
ക്കുന്നത്‌, അതുപോലെ ചിത്തം ഇടമുറിയാതെ ധ്യേയവസ്തുവിന്റെ രൂപം 
കൈക്കൊണ്ടുനില്‍ക്കുന്നതാണ്‌ സമാധി. ഈ സമാധിയെ തന്നെയാണ്‌ ചിത്ത 
വൃത്തികളുടെ സാന്നിദ്ധ്യാസാന്നിദ്ധ്യങ്ങളെ ആസ്പദമാക്കി നാം നേരത്തെ 
വിഭജിച്ചു കാട്ടിയത്‌. സമാധിയെക്കുറിച്ചുള്ള മറ്റൊരു നിര്‍വ്വചനം നോക്കുക: 


ബ്വഹമാകാര മനോവ്യത്ത?- 
(ചവാഹേമ2/ഹം കൃതിം വിനാ 
സംപ്രജ്ഞാതസമാധ!ഃ സ്യാത്‌ 
ധ്യാനാഭ്യാസ പ്രകര്‍ഷതഃ 


ചിത്തവൃത്തി അഹങ്കാരം വെടിഞ്ഞ്‌ ആനന്ദബോധസ്വരൂപമായ ബ്രഹ്മാ 
കാരം കൈക്കൊണ്ട്‌ പ്രവഹിക്കുന്നതാണ്‌ സംപ്രജ്ഞാതസമാധി. ധ്യാനപരി 
ശീലനം ശക്തിപ്പെടുമ്പോഴാണിതുണ്ടാവുക. ചിത്തവൃത്തിപ്രവാഹം നിലച്ചു 
വസ്തുമാത്രം നിശ്ചലമായി അവശേഷിക്കുന്നതാണ്‌ അസംപ്രജ്ഞാതസമാ 
ധിയെന്നുകൂടി ഇവിടെ ഓര്‍മിക്കുന്നതു നന്ന്‌. ഗീത ആറാം മദ്ധ്യായത്തിലെ 
പത്തൊമ്പതും ഇരുപതും ശ്ലോകങ്ങളില്‍ ഭഗവാന്‍ സമാധിയെ നിര്‍വ്വചിച്ചിരി 
ക്കുന്നതിങ്ങനെയാണ്‌. 


യഥാ ദീപോ നിവാതസ്ഥോ 

നേംഗതേ സോപമാ സ്മൃതാ 

യോഗിനോ യത ചിത്തസ്യ 

യുഞ്ജതോ യോഗമാത്മന? 

യദ്രതാപരമതേ ചിത്തം 

നിരുദ്ധം യോഗന്വേവയാ 

യ്ത മചൈവാത്‌ മനാത്മാനം 

പശ്യന്നാത്മനി തുഷ്യതി ഭഗ.ഗീ. 6-19.20 


കാറ്റില്ലാത്തിടത്തു കത്തിക്കൊണ്ടിരിക്കുന്ന ദീപനാളം ചലിക്കുന്നില്ല. 
അതുപോലെ യോഗിയുടെ അടങ്ങിയ ചിത്തം ആത്മമ്വരൂപത്തിലെത്തിനിന്നു 
ആത്മാകാരം കൈക്കൊണ്ടു ശോഭിക്കുന്നു. ഇവിടെ എത്തിനില്‍ക്കുന്ന ചിത്തം 
ലോകവിഷയങ്ങളില്‍ നിന്നും നിരോധിക്കപ്പെട്ട ആത്മദര്‍ശനം നേടി അത്യന്തം 
സുഖിക്കുന്നു. ഈ രീതിയില്‍ ശാസ്ത്രപ്രസിദ്ധമായ സമാധിയുടെ പൊതുല 
ക്ഷണം തന്നെയാണ്‌ ഗുരുദേവന്‍ നാലാം പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരി 
ക്കുന്നത്‌. സമാധിയും യോഗവും ഒന്നുതന്നെ. 


ധ്യാനലക്ഷണം 


ധ്യാനാഭ്യാസം പാകപ്പെടുന്നതിന്റെ അടുത്തപടിയാണ്‌ സമാധി. സമാ 
ധിസ്വരുപമാണ്‌ നാലാംശ്ലോകത്തില്‍ ചര്‍ച്ചചെയ്തത്‌. സമാധിക്ക്‌ ഹേതു 
ഭൂതമായ ധ്യാനത്തിന്റെ സ്വരൂപമാണ്‌ അഞ്ചാം പദ്യത്തിലെ പ്രതിപാദ്യവി 
ഷയം: 


234 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 





5. യതോ യതോ മനോ യാതി 
സദാ /ത്മനി തതസ്തതഃ 
നിയമ്യ യോജയേദേതത്‌ 
യോഗോ യം യുജ്യതാമിഹ. 


യതഃ യതഃ - ഏതേതെല്ലാം ലോകവിഷയങ്ങളെ ഗ്രഹിച്ചിട്ട്‌ അവ 
യില്‍നിന്നും; യാതി - വിട്ടുമാറുന്നുവോ; തതഃ തതഃ - ആ ഓരോ വിഷയ 
ത്തില്‍ നിന്നും പിടിച്ചുമാറ്റി; മനഃ - മനസിനെ; സദാ ആത്മനി - നിരന്തര 
മായി ആത്മാവില്‍; നിയമ്യ യോജയേത്‌ - ഉറപ്പായി ചേര്‍ക്കേണ്ടതാണ്‌; ഏതദ്‌ 
അയം - ഇങ്ങനെ ചേര്‍ക്കുന്നതു യാതൊന്നോ ഇതാണ്‌; യോഗഃ - യോഗം; 
ഇഹ യുജ്യതാം - ഈ യോഗം നേടാന്‍ യത്നിച്ചാലും . 
ഏതേതെല്ലാം ലോകവിഷയങ്ങളെ ഗ്രഹിച്ചിട്ട്‌ വിട്ടുമാറുന്നുവോ അവ 
യില്‍ നിന്നൊക്കെ പിടിച്ചകറ്റി മനസ്സിനെ നിരന്തരം ആത്മാവില്‍ ഉറപ്പിച്ചു 
ചേര്‍ക്കേണ്ടതാണ്‌. ഇതാണ്‌ യോഗം. ഈ യോഗം പരിശീലിക്കേണ്ടതാണ്‌. 


ധ്യാനവിശകലനം 


അത്യന്ത ചഞ്ചലമാണ്‌ സാധാരണക്കാരന്റെ മനസ്സ്‌. അതൊന്നുമാറി 
ഒന്നുമാറി സദാ ലോകകാര്യങ്ങളില്‍ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ചഞ്ചലമ 
നസ്സിനു സുഖമെന്തെന്നറിയാനേ സാദ്ധ്യമല്ല. മനസ്സിനെ അഭ്യാസവും വൈരാ 
ഗ്യവും കൊണ്ടുവേണം ഏകാഗ്രതയിലെത്തിക്കാന്‍. ലോകസുഖങ്ങളോടുള്ള 
വിരക്തിയാണ്‌ വൈരാഗ്യം. മനസ്സിനെ അന്തര്‍മുഖമാക്കി ആത്മതത്ത്വത്തില്‍ 
ഉറപ്പിക്കാനുള്ള യത്നമാണ്‌ അഭ്യാസം. ഇതുതന്നെയാണ്‌ ധ്യാനം. യോഗം 
നേടാന്‍ കൊതിച്ചു മുന്നോട്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നയാളാണ്‌ യോഗാരുരു 
ക്ഷ4ു. യോഗം കൈവന്നയാളാണ്‌ യോഗാരുഡന്‍. ഇന്ദ്രിയ വിഷയങ്ങളിലോ 
ലോകകര്‍മ്മങ്ങളിലോ സംഗപ്പെടാതെ ഫലസകങ്കല്‍പമെല്ലാം വെടിഞ്ഞ്‌ സദാ 
ആത്മാരാമനായി വര്‍ത്തിക്കുന്നയാളാണ്‌ യോഗാരുഡന്‍. നേരെ മറിച്ച്‌ ഇന്ദ്ര 
യവിഷയങ്ങളിലും ലോകകര്‍മ്മങ്ങളിലും സംഗപ്പെട്ടു വര്‍ത്തിക്കുന്നയാളാണ്‌ 
യോഗാരുരുക്ഷു. ഈ സംഗപ്പെടല്‍ മനസ്സിനെ ചഞ്ചലമാക്കി ദുഃഖിപ്പിക്കുന്ന 
തുകൊണ്ടാണ്‌ ശാന്തിക്കും സുഖത്തിനും വേണ്ടി യോഗമാര്‍ഗത്തില്‍ ചലി 
ക്കാന്‍ അയാള്‍ തീരുമാനിക്കുന്നുത്‌. അയാള്‍ ലോകര്‍മ്മങ്ങളില്‍ പ്രകൃതിബ 
ലംകൊണ്ടു അവശമായി സംഗപ്പെട്ടുപോവുകയാണ്‌. ഇങ്ങനെ അവശനായി 
കര്‍മ്മമാര്‍ഗത്തില്‍ ചരിക്കുന്ന ഒരാള്‍ യോഗമഭ്യസിച്ചുകൊണ്ട്‌ അങ്ങനെ ചെയ്യു 
മ്പോള്‍ അതാണ്‌ കര്‍മ്മയോഗം എന്നറിയപ്പെടുന്നത്‌. അവശനായി കര്‍മ്മപ 
ഥത്തില്‍ സഞ്ചരിക്കുമ്പോള്‍ പ്രാധാന്യേന അഭ്യസിക്കുന്ന യോഗമാണ്‌ ധ്യാനം. 
അവശനായി ലോകവിഷയങ്ങളില്‍ മാറിമാറി ചലിക്കുന്ന മനസ്സിനെ അവ 
യില്‍ നിന്നും പിടിച്ചകറ്റി ഇഷ്ടദേവതാരൂപത്തിലോ ആത്മാവിലോ ഉറപ്പി 
ക്കാനുള്ള യത്നമാണ്‌ ധ്യാനം. കര്‍മ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരി 
ക്കുമ്പോള്‍ തന്നെ ഈ ധ്യാനപരിശീലനം തുടരേണ്ടതാണ്‌. ഏതെങ്കിലും ശുഭ 
വേളയില്‍ കുറേനേരം ഏകാന്തധ്യാനവും പരിശീലിക്കാവുന്നതാണ്‌. മറ്റുസ 
മയമെല്ലാം ആത്മചിന്ത തീരെ വെടിഞ്ഞുകഴിയുന്നയാള്‍ക്കു ഒരിക്കലും ഏകാ 


ദര്‍ശനമാല 235 


ന്തധ്യാനം ഉറയ്ക്കുകില്ലെന്നുള്ളതാണ്‌ ധ്യാനരഹസ്യം. അതുകൊണ്ടു ലോക 
കാര്യങ്ങള്‍ അനുഷ്ഠിക്കുമ്പോഴും ലൌകികവിഷയങ്ങളില്‍ നിന്നും മനസി 
നല്‍പം വിടുതികിട്ടിയാല്‍ പ്രയോജന ശുന്യങ്ങളായ സങ്കല്‍പങ്ങളില്‍ പെട്ടുഴ 
ലാന്‍ അനുവദിക്കാതെ അതിനെയുടന്‍ ആത്മോന്മുഖമായി നയിക്കേണ്ടതാ 
ണ്‌. ഇതാണ്‌ ധ്യാനം. ഭഗവാന്‍ ഗീതയില്‍ ധ്യാനസ്വരൂപം വിവരിക്കുന്നതു 
നോക്കുക:- 


യതോ യതോ നിശ്ചരതി 

മനശ്ചഞ്ചലമസ്ഥിരം 

തതസ്തതോ നിയമൈതദ്‌ 

ആത്മന്യേവ വശം നയേത്‌ ഭഗ.ഗ1. 6-26 


മനസ്സ്‌ ഒരു വിഷയം ഉപേക്ഷിച്ചാല്‍ നാമറിയാതെ അതു മറ്റൊരു ലോക 
വിഷയത്തിലേക്കു പാഞ്ഞുകളയും. അതിനനുവദിക്കാതെ ബോധപൂര്‍വ്വം 
അതിനെ ആത്മനിഷ്ഠയില്‍ ഉറപ്പിക്കാന്‍ യത്നിക്കേണ്ടതാണ്‌. ലക്ഷ്യബോ 
ധമില്ലാതെ അസ്ഥിരമായി സദാചലിക്കുന്ന മനസിനെ അതുപേക്ഷിക്കുന്ന 
വിഷയങ്ങളില്‍ നിന്നൊക്കെ പിടിച്ചകറ്റി ആത്മനിഷ്ഠമാക്കിത്തീര്‍ക്കേണ്ടതാ 
ണ്‌. ഈ ധ്യാനപരിശീലനം ഉറയ്ക്കുമ്പോഴാണ്‌ അതിരറ്റ ആത്മസുഖാനു 
ഭവ രൂപത്തിലുള്ള സമാധി ആരംഭിക്കുന്നത്‌. പതഞ്ജലി ധ്യാനത്തെ നിര്‍വ്വ 
ചിക്കുന്നതിങ്ങനെയാണ്‌. “ തത്ര പ്രത്യയൈകതാനതാധ്യാനം.” ആദ്യമായി 
മനസ്സിനെ ദേഹാന്തര്‍ഭാഗത്തിലെവിടെയെങ്കിലും സ്ഥിരമാക്കി നിറുത്തണം. 
ഇതാണ്‌ പ്രത്യാഹാരം. തുടര്‍ന്ന്‌ ആ സ്ഥിരചിത്തത്തെക്കൊണ്ട്‌ ഇടവിട്ടിട 
വിട്ട്‌ ഏകതത്ത്വം ചിന്തിപ്പിക്കണം. ഇടവിട്ടിടവിട്ടുള്ള ഏകതത്ത്വാഭ്യാസമാണ്‌ 
ധ്യാനം. ഏക വിഷയ്രപവാഹമാണ്‌ ്രത്യയെകതാനതാ. ഈ ഏക വിഷയ 
പ്രവാഹം ഇടവിട്ടിടവിട്ടുണ്ടാകുന്നതാണ്‌ ധ്യാനം. ഇടയ്ക്കിടെയുള്ള വിച്ഛേദ 
നംകൂടി മാറിക്കിട്ടിയാല്‍ സമാധിയായി ഈ ധ്യാനത്തിന്റെ സ്വരൂപമാണ്‌ ഗുരു 
ദേവന്‍ അഞ്ചാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ധാരണാലക്ഷണം 


യോഗത്തിന്റെ അന്തരംഗങ്ങളില്‍ ആദ്യത്തേതാണല്ലോ ധാരണ. മന 
സ്സിന്റെ ഇരിപ്പിടം എവിടെയാണെന്നുള്ള സംശയമുന്നയിച്ചുകൊണ്ട്‌ ചിലര്‍ 
വാദപ്രതിവാദങ്ങള്‍ നടത്താറുണ്ട്‌. മനസ്സിന്‌ പ്രത്യേക ഉരിപ്പിടമൊന്നും ഇല്ലെ 
ന്നുള്ളതാണ്‌ വസ്തുസ്ഥിതി. അതു സദാ സര്‍വ്വ്രഓാടിനടക്കുന്നു. ഇന്ദ്രിയ 
ദ്വാരങ്ങള്‍ വഴി പുറത്തുചാടി വിഷയങ്ങളുടെ പിന്നാലെ തെണ്ടിത്തിരിയുന്ന 
മനസ്സിനെ ഇന്ദ്രിയങ്ങളില്‍ നിന്നും പിന്‍വലിച്ച്‌ ദേഹത്തിനുള്ളില്‍ എവിടെയെ 
ങ്കിലും ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കുന്നതാണ്‌ ധാരണ. ഈ ധാരണാലക്ഷ 
ണമാണ്‌ ഗുരുദേവന്‍ ആറാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


6. സര്‍വാനര്‍ത്ഥകരഃ പുംസാം 
സങ്കല്‍പഃ കല്‍പിതൈഃ സഹ 


236 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സന്മുരീണഡ്യാക്യാനം - ഭാഗം 1 


ഉന്മൂല്യ വാസനാജാലൈഃ- 
യേനാത്മനി നിരുദ്ധ്യതേ. 


പുംസാം - മനുഷ്യര്‍ക്ക്‌; സര്‍വ്വാനര്‍ത്ഥകരഃ - എല്ലാ അനര്‍ത്ഥങ്ങളെയും 
ഉണ്ടാക്കുന്ന; സങ്കല്‍പഃ - സങ്കല്‍പം; കല്‍പിതൈഃ വാസനാജാലൈഃ സഹ - 
പൂര്‍വ്വകാലത്ത്‌ സങ്കല്‍പിച്ച്‌ ഉരുക്കൂട്ടി വച്ചിരിക്കുന്ന വാസനാസമൂഹത്തോ 
ടൊപ്പം; ഉന്മുല്യ - വേരോടെ പിഴുതുകളഞ്ഞിട്ട്‌; യേന - യാതൊന്നിനാല്‍ 
മനസ്സ്‌; -ആത്മനി - ഉള്ളിലുള്ള ആത്മതത്ത്വത്തില്‍; നിരുദ്ധ്യതേ - തടഞ്ഞു 
നിറുത്തപ്പെടുന്നുവോ അതത്രേ യോഗം. 
മനുഷ്യരുടെ എല്ലാ അനര്‍ത്ഥങ്ങള്‍ക്കും ഹേതു സങ്കല്‍പമാണ്‌. സങ്കല്‍ 
പങ്ങളെയുളവാക്കുന്നതോ മുന്‍കാലങ്ങളില്‍ സങ്കല്‍പ്പിച്ചുരുക്കൂട്ടിയിട്ടുള്ള 
വാസനകളാണ്‌. വാസനകളോടൊപ്പം സങ്കല്‍പങ്ങളെ വേരോടെ പിഴുതെറി 
ഞ്ഞിട്ട്‌ മനസ്സിനെ ദേഹാന്തര്‍ഭാഗത്തൊരിടത്ത്‌ ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കു 
ന്നതാണ്‌ യോഗം. 


ധാരണാവിശകലനം 


മനസ്സിന്റെ സ്വാഭാവികമായ പ്രവണത ഇന്ദ്രിയങ്ങള്‍ വഴി പുറമേ സഞ്ച 
രിച്ചുകൊണ്ടിരിക്കുകയാണ്‌. ആദ്യമായി മനസ്സിനെ ഇന്ദ്രിയങ്ങളില്‍ നിന്നും 
പിന്‍വലിച്ച്‌ വിഷയസങ്കല്‍പങ്ങളില്‍ നിന്നും അകറ്റണം. എന്നിട്ട്‌ അന്തര്‍മുഖ 
മായ മനസ്സിനെ ദേഹാന്തര്‍ഭാഗത്തുള്ള ആധാരസ്ഥലങ്ങളിലൊന്നില്‍ ഉറ 
പ്പിച്ചു നിറുത്തി ആത്മധ്യാനത്തിനു പ്രേരിപ്പിക്കണം. ഇതാണ്‌ ധാരണ. 
“ആത്മസംസ്ഥാം മനഃ കൃത്വാ ന കിഞ്ചിദപിചിന്തയേത്‌ - മനസ്സിനെ ഉള്ളി 
ലൊരിടത്തുറപ്പിച്ച്‌ ചിന്താരഹിതമാക്കിത്തീര്‍ക്കണം.” എന്നാണ്‌ ഭഗവാന്‍ 
ഗീതയില്‍ ധാരണയെ വിവരിച്ചിരിക്കുന്നത്‌. “ദേശബന്ധശ്ചിത്തസ്യ ധാരണാ” 
എന്നാണ്‌ പതഞ്ജലി ധാരണയെ നിര്‍വ്ൃചിച്ചിരിക്കുന്നത്‌. ദേഹാന്തര്‍ ഭാഗത്ത്‌ 
ഏതെങ്കിലുമൊരിടത്ത്‌ ചിത്തത്തെ ബന്ധിച്ചു നിറുത്തുകയാണ്‌ ധാരണയെ 
ന്നത്രേ സൂത്രാര്‍ത്ഥം ഏതെങ്കിലുമിടത്തില്‍ മനസ്സിനെ പിടിച്ചുനിറുത്താന്‍ 
കഴിയുന്നതുതന്നെയാണ്‌ ആത്മധ്യാനത്തിനുള്ള തയ്യാറെടുക്കല്‍. ആറാം 
ശ്ലോകം ധാരണാനിര്‍വ്ൃവചനമായി വ്യാഖ്യാനിച്ചാലേ യോഗവിവരണത്തിന്റെ 
ക്രമവികാസം പൂര്‍ണ്ണമാക്കാനും ആവര്‍ത്തനദോഷം ഒഴിവാക്കാനും സാദ്ധ്യ 
മാവൂ. 


വാസനാത്യാഗം 


വാസനാത്യാഗംകൊണ്ടേ മനസ്സ്‌ അന്തര്‍മുഖമായി ധാരണയ്ക്കു വഴ 
ങ്ങിത്തരു. ആസുരവാസനകള്‍ വെടിഞ്ഞ്‌ ദൈവവാസനകള്‍ കൈക്കൊള്ളു 
കയാണെന്നു നാം മുന്‍പു വിവരിച്ചിട്ടുണ്ടല്ലോ. ഒരു യോഗി രണ്ടുതരം വാസ 
നാത്യാഗം അഭ്യസിച്ച്‌ കൈവരിക്കുന്നുവെന്നാണ്‌ യോഗവാസിഷ്ഠം വിവരി 
ക്കുന്നത്‌. ധ്യേയം, ജേഞയം ഇവയാണാരണ്ടുതരം. യോഗാരുരുക്ഷുവിനെ 
ധാരണാധ്യാനസമാധികള്‍ക്കു സഹായിക്കുന്നതാണ്‌ ധ്യേയവാസനാത്യാഗം. 
യോഗാരുഡന്‍ ജീവന്മുക്തിപദം നേടിക്കൊടുക്കുന്നതാണ്‌ ജേഞയവാസനാ 


“ദര്‍ശനമാല 237 


ത്യാഗം. ഈ പദാര്‍ത്ഥങ്ങളൊക്കെ എന്റേതാണ്‌, ഇവയാണെന്റെ ജീവിതം, 
അവയില്ലെങ്കില്‍ ഞാനില്ല, ഞാനില്ലെങ്കില്‍ അവയും വ്യര്‍ത്ഥം എന്നിത്യാദി 
മമതാഭാവങ്ങള്‍ ആദ്യമായി വെടിയണം. ഞാനീ പദാര്‍ത്ഥങ്ങളുടേതല്ല, ഇവ 
എന്റേതുമല്ല, ഞാന്‍ നിത്യമുക്തമായ ആത്മാവാണ്‌ എന്ന്‌ ചിന്തിച്ചുറപ്പിച്ച്‌ 
അന്തംശീതളതയോടുകൂടി ഒരു ലീലയെന്നോണം ലോകകാര്യങ്ങള്‍ നിര്‍വ്വ 
ഹിക്കുന്നതാണ്‌ ധ്യേയവാസനാത്യാഗം. എല്ലാം ്രഹ്മമയമായിക്കണ്ട്‌ ബാഹ്യ 
പ്രപഞ്ചം അനുഭവത്തില്‍നിന്നും അകറ്റുന്നതാണ്‌ ജേഞയവാസനാത്യാഗം. 
ഈ രണ്ടുതരം വാസനാത്യാഗങ്ങളും അഭ്യസിച്ചുറപ്പിച്ച മഹായോഗിയെന്ന 
നിലയിലാണ്‌ ഗുരുദേവന്‍ ധാരണാ ദാര്‍ഡ്യത്തിനായി വാസനകളെ വേരോടെ 
പിഴുതെറിയണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത്‌. 


‘ 
ജ്ഞാനയോഗി 


ധ്യാനധാരണാദിപ്രകിയകളില്‍ കൂടിയുള്ള യോഗപരിശീലനം ചര്‍ച്ച 
ചെയ്തിട്ട്‌ യോഗത്തില്‍ ബോധപൂര്‍വ്വം ജ്ഞാനം കൂട്ടിച്ചേര്‍ക്കപ്പെടുമെങ്കില്‍ 
അത്‌ അതീവ വിശിഷ്ടമായിരിക്കുമെന്നാണ്‌ ഗുരുദേവന്‍ ഏഴാം പദ്യത്തില്‍ 
ചര്‍ച്ചചെയ്യുന്നത്‌. പ്രപഞ്ചാനുഭവത്തെ ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ടായിത്തി 
രിച്ചുകൊണ്ടുള്ള ദൃഗ്ദൃശ്യവിവേകം നാം ഭാനദര്‍ശനത്തില്‍ വിശദമായി ചര്‍ച്ച 
ചെയ്തിട്ടുള്ളതാണ്‌. ദൃഗ്ദൃശ്യവിവേകരുപത്തിലുള്ള മനനപ്രകിയകൂടി കൂട്ടി 
ച്ചേര്‍ത്തു യോഗമഭ്യസിക്കുന്നയാള്‍ യോഗികളില്‍ ശ്രേഷ്ഠനാണെന്നത്രേ 
ഏഴാം പദ്യത്തിലെ പ്രതിപാദ്യം: 


7. ദൃശ്യസ്യ ന ദൃശോ 7 സ്തിത്വം 
തതോ ദൃശ്യം ദൃഗാത്മകം 
ഇതി യുഞ്ജീത ദൃഗ്രൂപേ 
യഃ സ യോഗവിദാം വരഃ 
ദൃശ്യസ്യ - കാഴ്ചക്ക്‌; ദൃശഃ - കാണുന്നവനില്‍ നിന്നും വേര്‍പെട്ട്‌; 
അസ്തിത്വം ന - നിലനില്‍പില്ല; തതഃ - അതുകൊണ്ട്‌; ദൃശ്യം ദൃഗാത്മകം - 
കാഴ്ച കാണുന്നവന്റെ സ്വരൂപം തന്നെയാണ്‌; ഇതി - എന്നിങ്ങനെ ദൃഗ്‌ ദൃശ്യവി 
വേകം ചെയ്ത്‌; യഃ - യാതൊരാള്‍; ദൃഗ്രുപേയുഞ്ജീത - ദൃഗ്സ്വരൂപമായ ആത്മാ 
വില്‍ ചിത്തത്തെക്കൊണ്ടെത്തിക്കുമോ; സ യോഗവിദാം വരു - അദ്ദേഹം യോഗമറി 
യുന്നവരില്‍ ശ്രേഷ്ഠനാണ്‌. 
കാഴ്ചക്ക്‌ കാണുന്നവനില്‍ നിന്നും വേര്‍പെട്ട്‌ നിലനില്‍പേയില്ല. അതു 
കൊണ്ട്‌ ദൃശ്യം കാണുന്നവന്റെ തന്നെ തല്‍ക്കാലധര്‍മമാണ്‌. ഇങ്ങനെ വിവേ 
ചനം ചെയ്തറിഞ്ഞ്‌ ആരൊരാള്‍ കാണുന്നവനായ ആത്മാവില്‍ ചിത്തത്തെ 
ക്കൊണ്ടെത്തിക്കുമോ അദ്ദേഹം യോഗികളില്‍ ശ്രേഷ്ഠനാണ്‌. 


ജ്ഞാനയോഗവിശകലനം 


ബോധസ്വരുപമായ ദൃക്കില്‍ നിന്നും വേര്‍പെട്ടാല്‍ ജഡസ്വരൂപമായ 
ദൃശ്യത്തിന്‌ പിന്നെ നിലനില്‍പേ ഇല്ല. അതുകൊണ്ടുതന്നെ ദൃശ്യം ബോധ 


238 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 47 


വസ്തുവിലെ തല്‍ക്കാലധര്‍മ്മമാണെന്നു തെളിയുന്നു. ഈ വിവേകം ദൃഡ 
പ്പെടുന്ന യോഗിക്ക്‌ എല്ലാം ബോധമയമായി കാണാന്‍ കഴിയും. ദൃശ്യനാമരു 
പങ്ങള്‍ അദ്ദേഹത്തിന്റെ മുന്‍പില്‍ നിന്ന്‌ മറയും. യോഗവാസിഷ്ഠം പറയു 
ന്നതു നോക്കുക:- 


കുര്‍മ്മോ [ ങ്ഗാനീവ ദൃശ്യാന? 
ഛഥയത്തേ സ്വാത്മനാത്മന? 
അഭാവിതാന്ധേവ യദാ 
സത്താസാമാന്യതാ തദാ 


ദൃഗ്രൂപമായ അഖണ്ഡബോധം ഭാവനചെയ്ത്‌ അതില്‍ നിന്നും ഭിന്ന 
മായി ദൃശ്യരൂപമൊന്നുമില്ലെന്ന്‌ മനനം ചെയ്തുറപ്പിക്കണം. അതോടെ ആമ 
യുടെ അവയവങ്ങള്‍ പിന്‍വലിയുന്നതുപോലെ ദൃശ്യങ്ങള്‍ ആത്മാവില്‍ 
ഏകീഭവിച്ചു മറയും. സര്‍വ്വര്ത അഖണ്ഡമായി ഘനീഭവിച്ചഒരാനന്ദബോധം 
തെളിയുകയും ചെയ്യും. മമതാസംഗരൂപത്തിലുള്ള സങ്കല്പങ്ങളുടെ നിരോധം 
ഈ ദൃഗ്ദൃശ്യവിവേകംകൊണ്ട്‌ അത്യന്തം സുഗമമായിത്തീരും. അതുകൊ 
ണ്ടാണ്‌ ജ്ഞാനയോഗി മറ്റുള്ളവരെക്കാള്‍ ശ്രേഷ്ഠനാണെന്ന്‌ ഗുരുദേവന്‍ 
പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ജ്ഞാനയോഗിയുടെ സപ്തഭൂമികാനുഭവം 


ജ്ഞാനംകൊണ്ടേ യോഗം പൂര്‍ണ്ണപരിപക്വദശയില്‍ എത്തിച്ചേരു. 
ശരിക്കും ജ്ഞാനം കൂടിച്ചേരാതെ വഴിയില്‍ നിന്നുപോകുന്ന യോഗികളാണ്‌ 
വസ്തുവിനെക്കുറിച്ച്‌ അപൂര്‍ണ്ണവിവരണങ്ങള്‍ നല്‍കി സത്യജിജ്ഞാസു 
ക്കളെ വഴിതെറ്റിക്കുന്നത്‌. യോഗം പൂര്‍ണ്ണ പരിപക്വദശയിലെത്തുമ്പോള്‍ ഒരു 
ജ്ഞാനിക്ക്‌ സപ്തഭൂമികകളുടെ അനുഭവമുണ്ടാകുന്നു. “തസ്യ സപ്തധാ 
പ്രാന്തഭൂമിഃ പ്രജ്ഞാ” എന്ന സൂത്രം കൊണ്ട്‌ പതഞ്ജലി ഇക്കാര്യം പ്രഖ്യാ 
പിച്ചിരിക്കുന്നു. ഈ സൂത്രത്തിന്‌ വ്യാഖ്യാനമെഴുതിക്കൊണ്ട്‌ സദാശിവ്രബ 
ഹേന്ദ്രര്‍ സപ്തഭൂമികകളെ വിവരിച്ചിട്ടുണ്ട്‌. ജിജ്ഞാസാനിവൃത്തി, ജിഹാസാ 
നിവൃത്തി, പ്രേപ്സാനിവൃത്തി, ചികീര്‍ഷാനിവൃത്തി, ശോകനിവൃത്തി, ഭയ 
നിവൃത്തി, സകലവികല്‍പനിവൃത്തി ഇവയത്രേ ജ്ഞാനഭൂമികകള്‍. അറിയേ 
ണ്ടതൊക്കെ അറിഞ്ഞു, ഇനിയൊന്നുമറിയാനില്ല എന്ന അനുഭവമാണ്‌ 
ജിജ്ഞാസാനിവ്യത്തി. കളയേണ്ടതൊക്കെ കളഞ്ഞു, ഇനിയൊന്നും കളയാ 
നില്ല എന്ന അനുഭവമാണ്‌ ജിഹാസാനിവ്യത്തി. കിട്ടേണ്ടതൊക്കെ കിട്ടി ഇനി 
യൊന്നും കിട്ടാനില്ല എന്ന അനുഭവമാണ്‌ ദ്പപ്സാനിവ്യത്തി. ചെയ്യേണ്ട 
തൊക്കെ ചെയ്തു ഇനിയൊന്നും ചെയ്യാനില്ല എന്ന അനുഭവമാണ്‌ 
ചികീര്‍ഷാനിവ്യ ത്തി. ഈ നാലു ഭൂമികകളും ബാഹ്യകര്‍മ്മനിവൃത്തിയെ 
വ്യക്തമാക്കുന്നു. അവശേഷിക്കുന്ന മൂന്നെണ്ണവും ചിത്തനിവൃത്തിയെ കുറി 
ക്കുന്നവയാണ്‌. ഇനി ദുഃഖം എന്നെ സ്പര്‍ശിക്കയേയില്ല എന്ന അനുഭവമാണ്‌ 
ശോകനിവ്യത്തി. എനിക്കിവിടെ ഒന്നും ഭയക്കാനില്ല എന്ന അനുഭവമാണ്‌ 
ഭയനിവ്യത്തി. അഖണ്ഡവസ്തുബോധത്തോടെ എല്ലാ സന്ദേഹങ്ങളും മാറി 


ദര്‍ശനമാല 239 


മറയുന്നതായ അനുഭവമാണ്‌ സകലവികല്‍പനിവ്യത്തി. ദൃഗ്ദൃശ്യവിവേക 
ജ്ഞാനം കൊണ്ടാണീ അനുഭവങ്ങള്‍ പൂര്‍ണ്ണതയിലെത്തുക. അതുകൊ 
ണ്ടാണ്‌ ജ്ഞാനയോഗി യോഗങ്ങളില്‍വെച്ച്‌ ശ്രേഷ്ഠനാണെന്ന്‌ ഗുരുദേവന്‍ 
പ്രഖ്യാപിച്ചത്‌. 


കുണ്ഡലിനീയോഗം 


പ്രാണനും മനസ്സും വിത്തും വൃക്ഷവും പോലെ കൂട്ടുപിണഞ്ഞു വര്‍ത്തി 
ക്കുന്ന രണ്ടു സാപേക്ഷഘടകങ്ങളാണ്‌. മനസ്സിന്‌ കട്ടികുറഞ്ഞാല്‍ പ്രാണന്‍ 
ശക്തികൂടും പ്രാണന്‍ കട്ടിപിടിച്ചാല്‍ മനസ്സാകും. ഇതാണ്‌ നിയമം. വെള്ളവും 
മഞ്ഞുകട്ടയും പോലെയാണ്‌ ഇവയുടെ പരസ്പരബന്ധം. യോഗവാസിഷ്ഠം 
പറയുന്നതു നോക്കുക: 


ദ്വേ ബീജേ ചിത്തവ്യകലസ്യ 
വൃത്ത? ഗ്വതതിധാരിണുഃ 
ഏകം പ്രാണപരിസ്ചന്ദോ 
ദ്വിതീയം ദ്ൃവവോസനാ 


സങ്കല്‍പലതകള്‍ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന മനോവൃക്ഷത്തിനു രണ്ടു 
വിത്തുകളാണുള്ളത്‌. ഒന്ന്‌ പ്രാണസ്പന്ദനവും മറ്റേത്‌ ദൃഡവാസനയും. ഈ 
നിയമം അനുസരിച്ചുതന്നെ ചിത്തം ഏകാഗ്രപ്പെടുന്നതോടെ പ്രാണപ്രസര 
ത്തിന്റെ വ്യാപ്തി കൂടുമെന്നു കാണാന്‍ കഴിയും. യോഗം അഭ്യസിക്കുന്ന 
ഒരു യോഗിയുടെ ചിത്തം ഏകാഗ്രപ്പെടുന്നതോടെ ദേഹാന്തര്‍ഭാഗത്ത്‌ അടി 
ത്തട്ടില്‍ നിന്നും ഉദയം ചെയ്യുന്ന അത്ഭുതകരമായ ഒരു പ്രാണ പ്രസരം അദ്ദേ 
ഹത്തിന്‌ അനുഭവിക്കാന്‍ കഴിയുന്നു. ഇങ്ങനെ യോഗാഭ്യാസം കൊണ്ടു 
ണര്‍ന്നുവരുന്ന പ്രാണനെയാണ്‌ യോഗികള്‍ “കുണ്ഡലിനി” എന്നു വിളിക്കു 
ന്നത്‌. ദേഹാന്തര്‍ഭാഗത്ത്‌ അടിത്തട്ടില്‍നിന്നും ഒരു സര്‍പ്പം ചുരുള്‍ നിവൃത്തി 
പൊന്തി വരുന്നതുപോലെ ഈ പ്രാണന്‍ ചുരുള്‍ നിവര്‍ന്നുവരുന്നതായിട്ടാണ്‌ 
യോഗിക്കനുഭവപ്പെടുന്നത്‌. ഒരു പാമ്പിനെപ്പോലെ കുണ്ഡലാകൃതിയില്‍ 
ചുരുണ്ടു കിടക്കുന്ന ശക്തിയായതുകൊണ്ടാണിതിനെ കുണ്ഡലിനിയെന്നു 
വിളിക്കുന്നത്‌. കുണ്ഡലിനിയെന്നറിയപ്പെടുന്ന ഈ പ്രാണശക്തി ദേഹനാ 
ഡികളില്‍ വ്യാപിച്ച്‌ ശിരസ്സിനെ ലക്ഷ്യമാക്കി പ്രസരിക്കാന്‍ തുടങ്ങുന്നതോടെ 
അസാധാരണമായ ഒരാനന്ദാനുഭവവും യോഗിചിത്തത്തില്‍ മറമാറിത്തെളി 
യുന്നു. അതോടെ മനസ്സ്‌ ആ ആനന്ദത്തില്‍ അലിഞ്ഞുചേര്‍ന്ന്‌ ബാഹ്യവിഷ 
യങ്ങളില്‍ നിന്നുമകന്ന്‌ നിഷ്പന്ദമായിത്തീരുന്നു. ഈ കുണ്ഡലിനീയോഗ 
മാണ്‌ ഗുരുദേവന്‍ എട്ടാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


8. യദാ പിബന്‍ മനോഭ്യങ്ഗഃ 
സ്വാനന്ദമധുമാധുരീം 
ന സ്പന്ദതി വശീകൃത്യ 
യോജിതോ യോഗവായുനാ. 


240 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


യോഗവായുനാ - യോഗാഭ്യാസം കൊണ്ടുണരുന്ന കുണ്ഡലിനീപ്രാണ 
നാല്‍; വശീകൃത്യാ - ആകര്‍ഷിക്കപ്പെട്ട്‌; യോജിതഃ - ആത്മാനന്ദത്തില്‍ 
കൊണ്ടെത്തിക്കപ്പെട്ട; മനോഭ്യംഗഃ - മനസ്സാകുന്ന വണ്ട്‌; യദാ - എപ്പോള്‍ ; 
സ്വാനന്ദമധുമാധുരിം പിബന്‍ - ആത്മാനന്ദമാകുന്ന തേനിന്റെ മാധുര്യം 
നുകര്‍ന്ന്‌; ന സ്പന്ദതി - നിശ്ചലമായി വര്‍ത്തിക്കുന്നുവോ; (തദാ സ യോഗ 
- അപ്പോള്‍ അതാണ്‌ യോഗമെന്നറിയപ്പെടുന്നത്‌.) 
കുണ്ഡലിനീ പ്രാണശക്തിയാല്‍ ആകര്‍ഷിക്കപ്പെട്ട്‌ ആത്മാവുമായി 
യോജിപ്പിക്കപ്പെട്ട മനസ്സാകുന്ന വണ്ട്‌ ആത്മാനന്ദമധുമാധുര്യം നുകര്‍ന്ന്‌ നിശ്ച 
ലമായി വര്‍ത്തിക്കുന്നതാണ്‌ യോഗം. 


്രാണായാമധ്രകിയ 


വാസനാനാശം കൊണ്ടോ പ്രാണസ്പന്ദനിരോധം കൊണ്ടോ കുണ്ഡ 
ലിനീപ്രാണശക്തി ഉണര്‍ന്നുകിട്ടുന്നതാണ്‌. പ്രാണനിരോധം നേടാനാണ്‌ 
പലരും പ്രാണായാമ പ്രക്രിയ ശീലിക്കുന്നത്‌. വാസ്തവത്തില്‍ എല്ലാവരും 
സ്വാഭാവികമായി നിരന്തരം പ്രാണായാമം നടത്തിക്കൊണ്ടിരിക്കുന്നുവെ 
ന്നാണ്‌ യോഗിമാരുടെ അഭിപ്രായം. ദേഹദദ്ധ്യത്തെ സങ്കേതമാക്കിയിട്ടുള്ള 
പ്രാണന്‍ രണ്ടുതരം ഗതികളാണുള്ളത്‌. ദേഹദദ്ധ്യത്തിലാണ്‌ ഹൃദയപത്മ 
ത്തിന്റെ സ്ഥിതി. ചില യോഗശാസ്ത്രവിദഗ്ദ്ധന്മാര്‍ ഭ്രൂമദ്ധ്യത്തിലാണെന്നഭി 
പ്രായപ്പെടുന്നുണ്ട്‌. നാഭിക്കുമുകളില്‍ കണ്ഠത്തിനു താഴെ ദേഹദദ്ധ്യത്തി 
ലാണ്‌ ഹൃത്പതമസ്ഥിതിയെന്നത്രേ വേദാന്തമതം. ഈ ഹൃത്പത്മമാണ്‌ 
പ്രാണവായുവിന്റെ സങ്കേതം. ഹൃദയത്തില്‍ നിന്നും പ്രാണവായു പ്രകടമാ 
കുന്നതുകൊണ്ടുതന്നെ പ്രാണനെ സ്പന്ദിപ്പിക്കുന്ന ബോധസ്വരൂപനായ 
ഈശ്വരന്‍ ഹൃദയത്തില്‍ ഒളിഞ്ഞിരിക്കുന്നു എന്നറിയേണ്ടതാണ്‌. ഗതിഭേദമ 
നുസരിച്ച്‌ പ്രാണവായുവിനെ പ്രാണനെന്നും അപാനനെന്നും രണ്ടു പേരു 
കള്‍ ചൊല്ലി വിളിക്കാറുണ്ട്‌. ഉഷ്ണശരീരിയാണ്‌ പ്രാണന്‍. ശീതശരീരിയാ 
ണപാനന്‍. ആകാശചാരികളായ ഈ പ്രാണന്മാരാണ്‌ ശ്രമമെന്യേ എല്ലാ ശരീ 
രങ്ങളെയും ഉചിതസ്ഥാനങ്ങളില്‍ നിലത്തുനിറുത്തിപ്പോരുന്നത്‌. ഹൃദയാകാ 
ശത്തിലെ സൂര്യനാണ്‌ പ്രാണന്‍; ചന്ദ്രന്‍ അപാനനും. ജാഗ്രത്വപ്നസുഷു 
പ്തികളില്‍ സദാ സമരൂപന്മാരായി ഈ രണ്ടു പ്രാണന്മാരും പ്രവര്‍ത്തിച്ചു 
കൊണ്ടിരിക്കുന്നു. ഇവയുടെ ഗതി അത്യന്തം സൂക്ഷ്മമായതുകൊണ്ട്‌ കണ്ടു 
പിടിക്കാന്‍ പ്രയാസമാണ്‌. പ്രാണന്‍ സദാ സ്പന്ദിച്ച്‌ ദേഹത്തിനകത്തും 
പുറത്തും മുകളിലേയ്ക്കുയര്‍ന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ അപാനന്‍ 
സദാ സ്പന്ദിച്ച്‌ ദേഹത്തിനകത്തും പുറത്തും താഴത്തേയ്ക്കും പ്രസരിച്ചു 
കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ദേഹത്തില്‍ മുകളിലേക്കും താഴേക്കും സദാ 
സംഭവിക്കുന്ന പ്രാണായാമത്തെക്കുറിച്ചും പ്രാണസങ്കേതമായ ഹൃദയത്തെ 
ക്കുറിച്ചും ബോധവാനായി ഭവിക്കുന്നതോടെ ശ്രേയോമാര്‍ഗം തെളിയുന്നു. 
ഈ പ്രാണായാമത്തെക്കുറിച്ച്‌ ബോധവാനാകാന്‍ വേണ്ടിയാണ്‌ രേചകപൂര 
കകുംഭകാദി ക്രമേണ പ്രാണായാമം അഭ്യസിക്കാനാവശ്യപ്പെടുന്നത്‌. സ്ഥിര 
സുഖമായ ആസനം പരിശീലിച്ചുറച്ചു കഴിഞ്ഞാല്‍ പ്രാണായാമം ശീലിക്കാ 


ദര്‍ശനമാല 241 





വുന്നതാണെന്നത്രേ പതഞ്ജലി പറയുന്നത്‌. പുറത്തുനിന്നും ഉള്ളിലേയ്ക്കെ 
ടുക്കുന്ന ശ്വാസത്തിന്റെയും ഉള്ളില്‍ നിന്നും പുറത്തേയ്ക്കുവിടുന്ന പ്രശ്വാ 
സത്തിന്റെയും ഗതി നിരോധിക്കുന്നതാണ്‌ പ്രാണായാമം. ഉള്ളില്‍നിന്നും 
പ്രാണന്‍ പുറത്തേക്കു പോകുന്നതാണ്‌ രേചകം. പുറത്തുനിന്നും ഉള്ളി 
ലേയ്ക്കു കടക്കുന്നതാണ്‌ പൂരകം. ഉള്ളിലുള്ള പ്രാണനെ സ്തംഭിപ്പിച്ചു നിറു 
ത്തുന്നതാണ്‌ കുംഭകം. കുംഭകപരിശീലനംകൊണ്ട്‌ കുടത്തില്‍ നിറഞ്ഞിരി 
ക്കുന്ന വെള്ളംപോലെ പ്രാണന്‍ ഉള്ളില്‍ നിശ്ചലമായി നിറഞ്ഞുനില്‍ക്കാന്‍ 
ഇടവരുന്നു. പ്രാണന്റെ ബാഹ്യവൃത്തി രേചകവും, ആഭ്യന്തരവൃത്തി 
പുരകവും സ്തംഭവ്ൃത്തി കുംഭകവുമാണ്‌. മനുഷ്യരില്‍ സ്വാഭാവികമായി 
സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രേചക പ്രകിയയില്‍ പ്രാണന്‍ ഹൃദയത്തില്‍ 
നിന്നും പുറത്തു വന്ന്‌ മുക്കിന്റെ അഗ്രഭാഗം കഴിഞ്ഞ്‌ പ്രന്തണ്ടംഗുലമക 
ലത്തില്‍ ഗതി അവസാനിപ്പിക്കുന്നു. പരിശീലനം കൊണ്ട്‌ രേചക്രപ്രകിയ 
ദീര്‍ഘിപ്പിച്ചാല്‍ പ്രാണന്‍ നാഭിയില്‍ നിന്നോ അതിനും താഴെയുള്ള ആധാര 
ദേശത്തുനിന്നോ ഉണര്‍ന്നു പുറപ്പെട്ട്‌ മുക്കിന്റെ അറ്റം കഴിഞ്ഞ്‌ ഇരുപത്തി 
നാലോ മുപ്പത്താറോ അംഗുലമകലത്തില്‍ വരെ ചെന്ന്‌ ഗതി അവസാനിപ്പി 
ക്കാന്‍ കഴിവുള്ളതായിത്തീരും. ഒരു ലാകികന്‍ പ്രാണാപാനന്മാര്‍ ഹൃദയസ 
ങ്കേതത്തെ ആസ്പദമാക്കിയാണ്‌ പ്രവര്‍ത്തിക്കുന്നതെങ്കിലും യോഗിക്ക്‌ ശരീ 
രത്തിന്റെ ഏതുഭാഗത്തും അഭ്യാസംകൊണ്ട്‌ ഇവയെ ഉണര്‍ത്തി കണ്ടെത്താ 
വുന്നതാണ്‌. രേചക്രപയത്നത്തിന്‌ ശക്തി കൂടുമ്പോള്‍ നാഭി തുടങ്ങിയ 
ആധാരദേശങ്ങള്‍ ചലിച്ചിളകുന്നത്‌ അനുഭവിച്ച്‌ ഇക്കാര്യം ബോദ്ധ്യപ്പെടാവു 
ന്നതാണ്‌. പുരക്രപ്രകിയയും ഇതുപോലെ പരിശീലിച്ചുറപ്പിക്കാവുന്നതാണ്‌. 
പൂരകത്തില്‍ സാധാരണ ജനങ്ങള്‍ക്ക്‌ മൂക്കിന്റെ അഗ്രഭാഗത്തുനിന്നും പന്ത്ര 
ണ്ടംഗുലമകലം വരെയുള്ള വായു ചലിച്ചുള്ളിലേക്കു കടന്ന്‌ ഹൃദയസങ്കേത 
ത്തില്‍ ചെന്നവസാനിക്കുന്നതാണ്‌. എന്നാല്‍ പുരകപരിശീലനം ശക്തിപ്പെ 
ട്ടാല്‍ പുറമേ ഇരുപത്തിനാലോ മുപ്പത്താറോ അംഗുലം വരെയുള്ള 
വായുചലിച്ചുള്ളിലേക്കു കടക്കുന്നതായും ഉള്ളില്‍ നാഭിക്കു താഴെയുള്ള 
ദേശങ്ങളില്‍ പോലും അതുചെന്നു നിറയുന്നതായും അനുഭവിക്കാന്‍ കഴി 
യും. കുംഭകപരിശീലനം അഭ്യാസംകൊണ്ട്‌ പ്രബലമാകുന്നതോടെ ഉള്ളില്‍ 
തങ്ങി നില്‍ക്കുന്ന പ്രാണന്‍ ശരീരാന്തര്‍ഭാഗത്തു സര്‍വ്വരത നിറഞ്ഞ്‌ നിശ്ചല 
മായിത്തീരുന്നതായി അനുഭവിക്കാന്‍ കഴിയും. പ്രാണായാമപരിശീലനം 
സമര്‍ത്ഥനായ ഗുരുവിന്റെ മേല്‍നോട്ടത്തില്‍ വേണം പരിശീലിക്കുവാന്‍. 
രേചകം കഴിഞ്ഞും പൂരകം കഴിഞ്ഞും കുംഭകമഭ്യസിക്കാവുന്നതാണ്‌. 
രേചകം കഴിഞ്ഞഭ്യസിക്കുന്ന കുംഭകത്തിന്‌ ബാഹ്യകുംഭകുമെന്നു പറയുന്നു. 
പൂരകം കഴിഞ്ഞുള്ള കുംഭകത്തിന്‌ ആന്തരകുംഭകമെന്നും പറയുന്നു. രേച 
കപുരകങ്ങളുപേക്ഷിച്ചിട്ട കേവല കുംഭകം ശീലിക്കുന്നതും വിശേഷതരത്തി 
ലുള്ള പ്രാണായാമമാണ്‌. നിദ്രാലസ്യാദിദോഷങ്ങളുള്ളവര്‍ രേചകാദി മൂന്നും 
ശീലിക്കണം. അതില്ലാത്തവര്‍ക്കു കേവലകുംഭകം എളുപ്പത്തില്‍ ഫലസിദ്ധി 
കൈവരുത്തുന്നു. ചിത്തശുദ്ധീകരണമാണ്‌ പ്രാണായാമത്തിന്റെ പ്രധാന 


77-2003 16 


242 ശ്ര?മാരായണ ഗുരുദേവകൃതികശ്‌ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ലക്ഷ്യം. രേചകം അഭ്യസിക്കുന്നതോടെ കാമാദി ചിത്തദോഷങ്ങള്‍ പുറം 
തള്ളപ്പെടുന്നു വെന്നും പൂരകകുംഭകങ്ങളില്‍ കൂടി പരചൈതന്യം 
ഉള്‍ക്കൊണ്ട്‌ നിലനിറുത്തുന്നുവെന്നും ഭാവനചെയ്യണം. ചിത്തശുദ്ധിയും 
സത്യബോധവും ലക്ഷ്യമാക്കാത്ത പ്രാണായാമം വെറും നാസാപീഡന 
ത്തില്‍ പരിണമിക്കുകയേ ഉള്ളൂ എന്നാണ്‌ ശങ്കരാചാര്യമതം. പ്രാണായാമം 
ദൃഡപ്പെടുന്നതോടെ പ്രാണന്‍ അത്യന്തം സൂക്ഷ്മമായി ഭവിച്ചിട്ട്‌ ശരീര 
ത്തിലെ എല്ലാ രോമകുപങ്ങളിലും പരന്നു വ്യാപിച്ച്‌ ചിത്തശുദ്ധിയും 
ദേഹശുദ്ധിയും ഉണ്ടാക്കിത്തീര്‍ക്കുന്നു. ക്രമേണ പ്രാണാപാനരുപത്തില്‍ 
വേര്‍തിരിഞ്ഞുള്ള പ്രാണഗതി തടയപ്പെട്ട ചിത്തം ഏകാഗ്രപ്പെടുന്നതോടെ 
അത്യന്തശീതളവും ആനന്ദമയവുമായി പ്രാണധാരകൊണ്ടു ഹൃദയപത്മം 
പുരിതമായി ഭവിക്കുന്നു. അതോടെ പ്രപഞ്ചപ്രാണശക്തിയായി കുണ്ഡലിനി 
ഉണര്‍ന്ന്‌ ദേഹനാഡികളില്‍ സര്‍വ്വത്ര പ്രസരിക്കുവാനും തുടങ്ങുന്നു. 
പ്രാണായാമ പരിശീലനംകൊണ്ട്‌ വാസനയുടെ മറ ഒഴിച്ചുമാറ്റിയോ സങ്കല്‍പ 
നിരോധത്തില്‍കൂടി വാസനകളെ ക്ഷയിപ്പിച്ച്‌ പ്രാണസ്പന്ദം ലഘുകരിച്ചോ 
കുണ്‍ഡലിനിയെ ഉണര്‍ത്തി പ്രസരിപ്പിക്കാവുന്നതാണ്‌. 


കുണ്ഡലിനീയോഗവിശകലനം 


ദേഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള മൂലാധാരത്തില്‍ നിന്നാണ്‌ 
കുണ്ഡലിനി ഉണര്‍ന്ന്‌ ഈര്‍ദ്ധമുഖമായി പ്രസരിക്കാന്‍ തുടങ്ങുന്നത്‌. ശിര 
സ്സിനെ ലക്ഷ്യമാക്കിയുള്ള ഈ പ്രാണപ്രസരത്തില്‍ പ്രാണന്‍ ദേഹാന്തര്‍ 
ഭാഗത്ത്‌ ചിലയിടങ്ങളില്‍ വിശ്രമിക്കുന്നതായിക്കാണാം. ഇങ്ങിനെ കുണ്ഡ 
ലിനി വിശ്രമിക്കുന്ന ഇടങ്ങളാണ്‌ ആധാരങ്ങളെന്നറിയപ്പെടുന്നവ. മൂലാ 
ധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇവ 
യാണ്‌ ആധാരങ്ങള്‍. ഭ്രൂമദ്്യത്തിലാണ്‌ ആജ്ഞാചക്രം. കുണ്ഡലിനി 
ഓരോ ആധാരദേശത്തും എത്തിച്ചേരുമ്പോള്‍ അത്‌ അത്ഭുതകരങ്ങളായ 
അനുഭവങ്ങള്‍ യോഗിക്കുണ്ടാക്കുന്നു. ആജ്ഞാച്രകത്തിലെത്തുന്നതോടെ 
ഉന്മനീഭാവം വന്നുചേരുന്നു. അതായതു മനസ്സ്‌ പൂര്‍ണ്ണമായി വഴിമാറിക്കൊ 
ടുത്തിട്ട്‌ അത്ഭുതകരമായ ശിവശക്തിയോഗം അനുഭവേദ്യമായിത്തീരുന്നു. 
ആജ്ഞാചക്രത്തിന്നുപരിയാണ്‌ സഹ്രസാരപത്മം. അവിടെ പ്രാണന്‍ 
സ്പന്ദനമവസാനിപ്പിച്ച്‌ സുര്യതുല്യം വസ്തുബോധമുളവാക്കി വിളങ്ങുന്നു. 
കുണ്ഡലിനി ദേഹത്തിലുള്ള നിരവധി നാഡികളില്‍ വ്യാപിക്കുന്നുണ്ടെ 
ങ്കിലും ആദ്യം ശരീരത്തിന്റെ ഇരുവശത്തുമുള്ള ഇഡ പിംഗള എന്ന രണ്ടുനാ 
ഡികളെയാണ്‌ വ്യക്തമായി സമാശ്രയിക്കുന്നത്‌. ഉറുമ്പ്‌ സഞ്ചരിക്കുന്നതു 
പോലെയും പാമ്പിഴയുന്നതുപോലെയും തവള ചാടുന്നതുപോലെയും 
ഇങ്ങിനെ പലരുപത്തിലും കുണ്ഡലിനി പ്രസരിക്കാം. ആദ്യം ഇഡ പിംഗള 
എന്നീ നാഡികളെ അവലംബിച്ച്‌ പ്രസരിക്കുന്ന പ്രാണശക്തി ചിത്തത്തിനേ 
കാഗ്രത കൂടുന്നതോടെ ദേഹമമദ്ധ്യത്തില്‍ നെടുനീളെയുള്ള സുഷുമ്നാനാ 
ഡിയിലേക്കു കടക്കുന്നു. പ്രാണന്‍ സുഷുമ്നയിലേക്കു കടക്കുന്നതോടെ 
ഉള്ളില്‍ മധുരനാദങ്ങളും അത്ഭുത്രപകാശങ്ങളും അനുഭവപ്പെടും. സുഷു 


ദര്‍ശനമാല 243 


മ്നയില്‍ കൂടിയാണ്‌ ഭ്രൂമദ്ധ്യത്തിലെത്തി സഹ്രസാരത്തിലേയ്ക്കു കടക്കുന്ന 
ത്‌. ഗുരുദേവ കൃതികളില്‍ കുണ്ഡലിനീയോഗത്തിന്റെ അനുഭവമാധുര്യം 
നിറഞ്ഞ വിവരണങ്ങള്‍ പലയിടത്തും കാണ്മാനുണ്ട്‌. ഗുരുദേവന്‍ കുണ്ഡലി 
നീപ്രസരം ആസ്വദിച്ചാസ്വദിച്ച്‌ മതിമറന്നെഴുതിയ കൃതിയാണ്‌ കുണ്ഡലി 
നിപ്പാട്ട്‌: 

ആടുപാന്വേ പുനം തേടുപാന്വേ/ യരു- 

ഭാനന്ദക്കുത്തുകണ്ടാടുപാന്മേ! 


ഇങ്ങനെയാണല്ലോ ആ കൃതി തുടങ്ങുന്നത്‌. ഒരു പാമ്പ്‌ പത്തിയുയർത്തി 
ഇഴയുന്നതുപോലെ ദേഹനാഡികളില്‍കൂടി പ്രസരിക്കുന്ന പ്രാണശക്തി 
തന്നെയാണ്‌ ഇതിലെ പാമ്പ്‌. പാമ്പ്‌ തേടിക്കാണേണ്ട പുനമാണ്‌ സുഷുമ്ന. 
കുണ്ഡലിനിയുടെ ഉണര്‍വോടെ അനുഭവപ്പെടാന്‍ തുടങ്ങുന്ന ആത്മാനന്ദ 
മാണ്‌ അരുളാനന്ദം. ആനന്ദമനുഭവിച്ചനുഭവിച്ച്‌ സുഷുമ്നാനാഡിവഴി 
മുന്നോട്ടു നീങ്ങാനാണ്‌ പ്രാണശക്തിയോട്‌ ഈ വരികളില്‍ ആവശ്യപ്പെട്ടിരി 
ക്കുന്നത്‌. കുണ്ഡലിനീയോഗത്തിന്റെ വിശദവിവരണം വേണമെന്നുള്ളവര്‍ 
“കുണ്ഡലിനി 'പ്പാട്ടിന്റെ വ്യാഖ്യാനം വായിച്ചു നോക്കേണ്ടതാണ്‌. ഈ 
കുണ്ഡലിനിയാണ്‌ എട്ടാം പദ്യത്തിലെ യോഗവായു. കുണ്ഡലിനിയാല്‍ 
ആകര്‍ഷിക്കപ്പെടുന്ന മനസ്സ്‌ ആജ്ഞാചക്രത്തിലെത്തുന്നതോടെ സ്പന്ദനം 
നിലച്ച്‌ സത്യസ്വരൂപത്തോട്‌ അലിഞ്ഞുചേരുന്നു. അവിടെ അതിരറ്റ ആത്മാ 
നന്ദമധു തെളിയുന്നു. ഇങ്ങനെയുള്ള കുണ്ഡലിന?യോഗമാണ്‌ എട്ടാം പദ്യ 
ത്തിലെ പ്രതിപാദ്യം. 


ഖേചരിമുഗ്ര 


യോഗപരിശീലനത്തിനൊരുവെടുന്ന ഒരാള്‍ക്ക്‌ ആരംഭഘട്ടത്തില്‍ പല 
വിഘ്നങ്ങളും അനുഭവപ്പെട്ടു എന്നുവരാം. ഈ വിഘ്നങ്ങളെ തടയുവാനുള്ള 
ഒരൊറ്റ മൂലിയെന്നോണം ഖേചരീമുദ്ര അഭ്യസിക്കുവാനാണ്‌ ഗുരുദേവന്‍ 
ഒന്‍പതാം പദ്യത്തില്‍ ശുപാര്‍ശചെയ്യുന്നത്‌. 


9. ധ്യാനമന്തര്‍ ഭ്രൂുവോര്‍ദ്ൃഷ്ടിര്‍- 
ജിഹ്വാഗ്രം ലംബികോര്‍ധ്വതഃ 
യദാ സ്യാത്‌ ഖേചരീമുദ്രാ 
നിദ്രാലസ്യാദിനാശിനീ. 


യദാ അന്തഃ ധ്യാനം - എപ്പോഴാണോ ഉള്ളില്‍ ധ്യാനവും; ശ്രുവോഃ ദൃഷ്ടിഃ 
- പുരികങ്ങളുടെ മധ്യത്തില്‍ ദൃഷ്ടിയും; ലംബികോര്‍ദ്ധതഃ ജിഹ്വാംഗ്രം - 
അണ്ണാക്കിന്റെ മുകളിലായി ചെറിയ നാക്കുപോലെ തുങ്ങിക്കിടക്കുന്ന മാംസ 
ഖണ്ഡമാണ്‌ ലംബിക, അതില്‍ നാക്കിന്റെ അഗ്രവും; സ്യാത്‌ (തദാ) - ചെന്നു 
പറ്റി നില്‍ക്കുന്നുവോ അപ്പോള്‍; നിദ്രാലസ്യാദിനാശിനീ - ഉറക്കം അലസത 
തുടങ്ങിയ യോഗവിഘ്‌നങ്ങളെ നശിപ്പിക്കാന്‍ കഴിവുള്ള; ഖേചരീമുദ്രാ സ്യാത്‌ 
- ഖേചരീമുദ്ര സ്വായത്തമായിത്തീരുന്നു. 


244 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7/ 


(ഭൂമദ്ധ്യത്തില്‍ ദൃഷ്ടിയുറപ്പിച്ചുകൊണ്ട്‌ ഉള്ളില്‍ ധ്യാനനിമഗ്നനായി 
നാക്കിന്റെ അറ്റം വളച്ച്‌ അണ്ണാക്കിനു മുകളിലായുള്ള ചെറുനാക്കില്‍കൊണ്ട്‌ 
പറ്റിച്ച്‌ ദ്വാരം അടച്ച്‌ പ്രാണനെ തടഞ്ഞ്‌ സ്ഥിതിചെയ്താല്‍ നിദ്രാലസ്യാദി 
യോഗവിഘ്നങ്ങളെ നശിപ്പിക്കുന്ന ഖേചര?മുദ്ദ സ്വായത്തമായിത്തീരുന്നു. 


യോഗവിഘനങ്ങളും ഉപശാന്തിയും 


എന്തൊക്കെയാണ്‌ യോഗവിഘ്നങ്ങള്‍. സമാധി പരിശീലിക്കുന്ന 
യോഗിക്ക്‌ പല വിഘ്നങ്ങളും വന്നുചേരാം. ചിലപ്പോള്‍ മനസ്സ്‌ ലയിച്ച്‌ ഒരു 
ശൂന്യത അനുഭവപ്പെടാം. മറ്റുചിലപ്പോള്‍ ഉള്ളില്‍ ആകെ ഒരിരുള്‍ വ്യാപിക്കു 
ന്നതായി തോന്നാം. ചില പ്രത്യേകവ്യക്തികളുടെയോ പദാര്‍ത്ഥങ്ങളുടേയോ 
രൂപമോ സങ്കല്‍പമോ വന്നു നിറഞ്ഞിട്ട്‌ സമാധി തടയപ്പെട്ടു എന്നുവരാം. 
ഒരു പ്രത്യേകതരം സുഖം ആവിര്‍ഭവിച്ച മനസ്സിനെ പ്രലോഭിച്ചു എന്നുവ 
രാം. ബ്രഹ്മപ്രാപ്തിക്കായി കൊതിക്കുന്ന സത്യാന്വേഷി ഇത്തരം യോഗവി 
ഘ്നങ്ങളെ ബോധപൂര്‍വ്വം ഒഴിച്ചുമാറ്റേണ്ടതാണ്‌. മനോനിഗ്രഹം അത്യന്തം 
വിഷമമേറിയ പ്രക്രിയയാണ്‌. കുശപുല്ലില്‍ വെള്ളം കോരി ദൂരെക്കൊണ്ട്‌ ഒഴിച്ച്‌ 
സമുദ്രം വറ്റിക്കും പോലെ ആയാസകരമാണ്‌ മനോനിഗ്രഹമെന്നത്രേ ഗാഡ 
പാദാചാര്യര്‍ പറയുന്നത്‌. എന്നാല്‍ മനസ്സിനെ അതിന്റെ പാട്ടിനു വിട്ടേയ്ക്കാ 
മെന്നുവച്ചാല്‍ അതതിലേറെ ദുരിതത്തിനു കാരണമാവും. ഹഠയോഗാദി പ്രകി 
യകള്‍ക്ക്‌ പൊടുന്നനേ പിടിച്ചമര്‍ത്തിയാല്‍ ബുദ്ധിഭ്രമം തുടങ്ങിയ വലിയ 
അനര്‍ത്ഥങ്ങള്‍ക്കിടയാവുകയും ചെയ്യാം. അതുകൊണ്ട്‌ ഒരു കുഞ്ഞിനെ 
നേര്‍വഴിക്കു പാകപ്പെടുത്തിയെടുക്കുന്നതുപോലെ ലാളിച്ചും ഭയപ്പെടുത്തിയും 
വേണം മനസ്സിനെ നിയന്ത്രിക്കാന്‍. കാമഭോഗചിന്തകളില്‍പ്പെട്ടുഴലുന്ന മന 
സ്സിനെ ഈശ്വരകഥാശ്രവണം, ഈശ്വരനാമസങ്കീര്‍ത്തനം, മന്ത്രജപം തുടങ്ങിയ 
ഉപായങ്ങള്‍ കൊണ്ട്‌ ഉപശമിപ്പിക്കണം. മനസ്സ്‌ ലയിച്ച്‌ പ്രസന്നതയുടെയോ 
ഇരുട്ടിന്റെയോ തോന്നലുളവാക്കുന്നിടത്തും ഈ ഉപായങ്ങള്‍ തന്നെയാണ്‌ 
ശരണം. കാമഭോഗങ്ങള്‍ തല്‍ക്കാലം സുഖിപ്പിക്കുമെങ്കിലും ദുഃഖപരമ്പരയ്ക്ക്‌ 
കാരണമായിത്തീരുമെന്നോര്‍ത്ത്‌ അവയില്‍ നിന്നും അകലണം. സമാധി പരി 
ശീലനത്തിലെ ചില ഘട്ടങ്ങളില്‍ അതിരറ്റ കാമഭോഗാസക്തി വന്നുചേരാവു 
ന്നതാണ്‌. എല്ലാം ഈശ്വരമയമാണെന്ന്‌ കണ്ട്‌ പ്രത്യേകം പ്രത്യേകം പദാര്‍ത്ഥ 
ങ്ങളില്‍ സംഗംവെടിയണം. ഇതൊക്കെയാണു സമാധിവിഘ്‌നങ്ങള്‍ പരിഹ 
രിക്കാനുള്ള മാര്‍ഗ്ഗം. ഗുരുദേവന്‍ ഒരൊറ്റ മുലിയെന്നോണം ലേചരീമുദ്രയാണ്‌ 
നിര്‍ദ്ദേശിക്കുന്നത്‌. ഖേചരീമുദ്ര സ്വായത്തമായവര്‍ക്ക്‌ അമൃതസമമായ പ്രാണ 
ധാര നാവിലുറിവന്നനുഭവിക്കാന്‍ കഴിയുമെന്നാണ്‌ യോഗികള്‍ പ്രഖ്യാപിക്കു 
ന്നത്‌. ഖേചരീ മുദ്രപോലെ വിശിഷ്ടമായ മറ്റൊരു യോഗമുദ്രയില്ലെന്നും യോഗ 
ശാസ്ത്രം പ്രഖ്യാപിക്കുന്നു. 


കര്‍മ്മജ്ഞാനയോഗങ്ങള്‍ ൦ 


സംസാരസമുദ്രത്തില്‍ മുങ്ങിപ്പൊങ്ങി അതിന്റെ കേടുപാടുകളില്‍ 
പെട്ടുഴന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ സത്യാന്വേഷണം തുടങ്ങുന്നത്‌. കര്‍മ്മ 


ദര്‍ശനമാല 245 


ങ്ങളില്‍പ്പെട്ടിരിക്കുമ്പോള്‍ തന്നെ നിത്യാനിത്യവിചാരം ചെയ്ത്‌ വിവേകബു 
ദ്ധിയെ വളര്‍ത്തി ചിലര്‍ സത്യത്തോടടുക്കുന്നു. ഇതാണ്‌ ജ്ഞാനയോഗം. 
ചിലര്‍ ഫലേച്ഛ വെടിഞ്ഞ്‌ ഈശ്വരാര്‍പ്പണ ബുദ്ധിയോടെ കര്‍മ്മം ചെയ്ത്‌ 
ഏതെങ്കിലും ഉപാസനാമാര്‍ഗ്ഗമവലംബിച്ച്‌ സത്യത്തോടടുക്കുന്നു. ഇതാണ്‌ 
കര്‍മയോഗം. യോഗം ഇങ്ങനെ രണ്ടേയുളളൂ. മറ്റെല്ലാം ഈ രണ്ടില്‍ ഉള്‍പ്പെ 
ടും. ഭക്തിയോഗം കര്‍മ്മജ്ഞാനയോഗങ്ങളിലായി വിഭജിക്കപ്പെട്ടുപോകുമെന്ന്‌ 
കാണേണ്ടതാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ യോഗദര്‍ശനം ഉപസംഹരിച്ചു 
കൊണ്ട്‌ പത്താം പദ്യത്തില്‍ പ്രഖ്യാപിക്കുന്നത്‌: 


10. ജ്ഞാനം കര്‍മ്മേതി ലോക്േ/സ്മിന്‍ 
ദ്വിധാ യോഗഃ സമാസതഃ 
അനയോര്‍യോഗവിസ്താരഃ 
സര്‍വഃ പരിസമാപ്യതേ. 


അസ്മിന്‍ ലോകേ - ഈ ലോകത്തില്‍; ജ്ഞാനം കര്‍മ്മ ഇതി - ജ്ഞാന 
മെന്നും; യോഗഃ - യോഗം; സമാസതഃ - സംക്ഷേപമായി; ദ്വിധാ - രണ്ടുവിധ 
മാണ്‌; അനയോഃ - ഈ രണ്ടിലുമായി; സര്‍വ്വഃ യോഗ വിസ്താരഃ - എല്ലാ 
യോഗവിവരണങ്ങളും; പരിസമാപ്യതേ - അടങ്ങുന്നുവെന്നു കാണേണ്ടതാണ്‌. 
ഈ ലോകത്തില്‍ ജ്ഞാനയോഗമെന്നും കര്‍മ്മയോഗമെന്നും സംക്ഷേ 
പമായി യോഗം രണ്ടുവിധമേയുള്ളൂ. എല്ലാ യോഗവിവരണങ്ങളും ഈ രണ്ടി 
ലുമായി അടങ്ങുന്നുവെന്നു കാണേണ്ടതാണ്‌. 


ഗീതാമതം 


ഇവിടെ ഗീതാകാരനായ ഭഗവാന്റെ മതത്തോട്‌ ഗുരുദേവന്‍ പൂര്‍ണ്ണമായി 
യോജിച്ചിരിക്കുകയാണ്‌. ഭഗവാന്‍ പറയുന്നതു നോക്കുക:- 


ലോകേ/സ്മിരി ദ്വിവിധാ നിഷ്ഠാ 

പുരാ പ്രോക്താ മയാനഘ 

ജ്ഞാനയോഗേന സാഖ്യാനാം 

കര്‍മ്മയോഗേന യോഗിനാം €൦.ഗ7 3-3 


ഈ ലോകത്തില്‍ സത്യദര്‍ശനത്തിന്‌ രണ്ടുതരം നിഷ്ഠയാണ്‌ ഞാന്‍ 
പണ്ടേ ഏര്‍പ്പെടുത്തിയിട്ടുള്ളത്‌. ജ്ഞാനയോഗം സാംഖ്യന്മാര്‍ക്കും കര്‍മ 
യോഗം യോഗികള്‍ക്കും. ഈ ജ്ഞാനകര്‍മ്മയോഗങ്ങള്‍ തന്നെ അതിരുവര 
മ്പിട്ടു തിരിക്കാന്‍ പറ്റുന്നവയല്ലെന്നും അനുഭവത്തിലേക്കു കടക്കുമ്പോള്‍ 
രണ്ടും ഒന്നാണെന്നും ഭഗവാന്‍ തന്നെ അഞ്ചാമദ്ധ്യായത്തില്‍ വീണ്ടും പ്രഖ്യാ 
പിക്കുന്നുണ്ട്‌. സാധനാഘട്ടത്തില്‍ മനോജയവും സാദ്ധ്യഘട്ടത്തില്‍ ബ്രഹ്മ 
നിഷ്ഠയുമാണ്‌ യോഗം. ഈ യോഗം നേടാനുള്ള ഉപായങ്ങള്‍ മാത്രമാണ്‌ 
മറ്റെല്ലാം. പരമമായ അദ്വൈതസത്യം സാക്ഷാത്ക്കരിച്ച ഗുരുദേവന്റെ സുവ്യ 
ക്തമായ മതമിതാണെന്ന്‌ യോഗദര്‍ശനം സ്പഷ്ടമാക്കുന്നു. 


യോഗദര്‍ശനം കഴിഞ്ഞു. 


246 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


10. നിര്‍വാണദര്‍ശനം 


എന്താണ്‌ നിര്‍വാണം? 


നിര്‍വാണംതന്നെയാണ്‌ മോക്ഷം. മോക്ഷത്തെക്കുറിച്ച്‌ ശാസ്ത്രമറിയാ 
ത്തവര്‍ക്ക്‌ പല തെറ്റിദ്ധാരണകളുമുണ്ട്‌. മരണത്തിനുശേഷം കിട്ടേണ്ടതാണ്‌ 
മോക്ഷമെന്നാണ്‌ പലരുടെയും ധാരണ. ജീവിച്ചിരിക്കുമ്പോള്‍ മോക്ഷം നേടി 
യവര്‍ക്കേ മരിച്ചാലും മോക്ഷമുള്ളൂ എന്നാണ്‌ ഉപനിഷന്മതം. ആത്മാവിന്റെ 
വാസനാരഹിതമായ അഖണ്ഡാനന്ദസ്ഥിതിയാണ്‌ മോക്ഷം. സംസാരവാസ 
നവിട്ടുമാറുമ്പോഴാണ്‌ ഈ മോക്ഷം തെളിയുക. 


ബ്വന്ധോഹി വാസനാബ്ചന്ധഃ 
മേക്‌ സ്യാദ്ഥധസനാകYയഃ 


വാസനാബന്ധമാണ്‌ ബന്ധം. വാസനാക്ഷയമാണ്‌ മോക്ഷം. ഒരാള്‍ക്ക്‌ 
വ്യക്തമായ വസ്തുബോധമുണ്ടായാലും വാസന പൂര്‍ണമായി ഒടുങ്ങിയിരി 
ക്കണമെന്നില്ലെന്ന്‌ നാം മുന്‍പു ചര്‍ച്ചചെയ്തിട്ടുണ്ടല്ലോ. പൂര്‍ണമായ വാസ 
നാനാശമാണ്‌ ജീവന്മുക്തി. ദേഹം കര്‍മം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നു 
നോക്കിയല്ല ഈ വാസനാക്ഷയം പരീക്ഷിക്കപ്പെടേണ്ടത്‌. മോക്ഷസ്ഥിതി അവ 
രവര്‍ സ്വാനുഭവംകൊണ്ടറിയേണ്ടതാണ്‌. രാപകല്‍ ദേഹംകൊണ്ടു കര്‍മം 
ചെയ്താലും ഒരു ജീവന്മുക്തന്‍ ഒരിക്കലും വാസനാബദ്ധനായിത്തീരുന്നില്ല. 
ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു നോക്കുക:- 


യസ്യ നാഹംഷ്യതോ ഭാവോ 

ബ്വുദ്ധിര്യസ്യ ന ലിപ്യതേ 

ഹത്വാപി സ ഇമാന്‍ ലോകാന്‍ 

ന ഹന്തി ന നിബദധ്യതേ ഭഗ.ഗീ. 18-17 


“ഞാന്‍ ചെയ്യുന്നു” എന്ന്‌ ആരഹങ്കരിക്കുന്നില്ലയോ ആരുടെ ബുദ്ധി കര്‍മ 
ഫലത്തില്‍ സംഗപ്പെടുന്നില്ലയോ അയാള്‍ ഈ ലോകത്തെ മുഴുവന്‍ ഹനി 
ച്ചാലും ആരെയും ഹനിക്കുന്നില്ല ബദ്ധനായിത്തീരുന്നുമില്ല. വസ്തുബോധം 
ഒരിക്കലുണ്ടായാല്‍ പിന്നെ അതു നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട്‌ ജ്ഞാന 
ലാഭത്തോടെ ഒരാള്‍ വ്യക്തമായും മോക്ഷപഥത്തിലെത്തിച്ചേരുന്നു. ഇവിടെ 
വാസനയുടെ കൂടുതല്‍ കുറവാണ്‌ മോക്ഷാനുഭവത്തിന്റെ പൂര്‍ണാപൂര്‍ണത 
കള്‍ നിര്‍ണയിക്കുന്ന ഘടകം. ഗുരുദേവന്‍ നിര്‍വാണദര്‍ശനത്തില്‍ അനുഭവ 
ത്തിന്റെ പൂര്‍ണാപൂര്‍ണതകളെ ആസ്പദമാക്കി മോക്ഷത്തെയും ജീവന്മുക്ത 
ന്മാരെയും വകതിരിച്ചു കാണിക്കുകയാണ്‌ ചെയ്യുന്നത്‌. വേദാന്തശാസ്ത്രം 
കാട്ടിത്തരുന്ന പരമമായ ജീവിതലക്ഷ്യമാണ്‌ നിര്‍വാണം. അതിന്റെ സ്വരൂപ 
ചര്‍ച്ചയോടെ ശാസ്ത്രത്തിനു പൂര്‍ണത വരുന്നതാണ്‌:- 


2 നിര്‍വാണം ദ്വിവിധം ശുദ്ധ- 
മശുദ്ധം ചേതി തത്ര യത്‌ 


ദര്‍ശനമാല 247 





ശുദ്ധം നിര്‍വാസനം തദ്വ- 
ദശുദ്ധം നിര്‍വാസനാമ്പിതം. 


ശുദ്ധം അശുദ്ധം ച ഇതി - ശുദ്ധമെന്നും അശുദ്ധമെന്നും; നിര്‍വാണം 
ദ്വിവിധം - നിര്‍വാണം രണ്ടു തരമുണ്ട്‌; ത്ര യത്‌ നിര്‍വാസനം - അവയില്‍ 
വാസനതീരെയില്ലാത്തതേതോ; തത്‌ ശുദ്ധം - അതു ശുദ്ധം; തദ്വത്‌ - അതു 
പോലെ; വാസനാമ്പിതം അശുദ്ധം - വാസനയോടുകൂടിയത്‌ അശുദ്ധം. 
ശുദ്ധമെന്നും അശുദ്ധമെന്നും നിര്‍വാണം രണ്ടുവിധം. അവയില്‍ വാസന 
തീരെയില്ലാത്തതു ശുദ്ധം. വാസനയോടുകൂടിയത്‌ അശുദ്ധം. 


അനുബന്ധ ചതുഷ്ടയം 

വേദാന്തപഠനത്തോട്‌ ബന്ധപ്പെട്ട നാലുകാര്യങ്ങള്‍ ഓര്‍മിച്ചിരിക്കേണ്ട 
തുണ്ട്‌. അവയാണ്‌ അനുബന്ധ ചതുഷ്ടയം. വിഷയം, അധികാരി, സംബ 
ന്ധം, പ്രയോജനം ഇവയാണ്‌ അനുബന്ധചതുഷ്ടയം. ്രഹ്മവിദ്യയാണ്‌ ഈ 
ശാസ്ത്രത്തിന്റെ വിഷയം. സാധനാചതുഷ്ടയ സമ്പത്തി വരുത്തിയ ബുദ്ധി 
മാനും രഹാപോഹവിചക്ഷണനും വിദ്വാനുമായ പുരുഷനാണ്‌ ബ്രഹ്മവിദ്യാ 
സ്വീകാര്യത്തിനധികാരി. ജിജ്ഞാസുവായ പുരുഷനും ശാസ്ത്രത്തിനും തമ്മി 
ലുള്ള ബോദ്ധ്യബോധകഭാവമാണ്‌ സംബന്ധം. ജീവ്രബാഹൈക്യരൂപത്തിലുള്ള 
നിര്‍വാണമാണ്‌ പ്രയോജനം. അനുബന്ധ ചതുഷ്ടയത്തില്‍ അവസാനത്തേ 
തായ പ്രയോജനമാണ്‌ നിര്‍വാണ ദര്‍ശനത്തില്‍ വിശദമായി ചര്‍ച്ചചെയ്യപ്പെ 
ടുന്നത്‌. 


ശുദ്ധനിര്‍വാണവിശകലനം 


എപ്പോഴാണ്‌ വാസന പൂര്‍ണമായി ഒടുങ്ങിക്കിട്ടുന്നത്‌? ്രഹ്മബോധമു 
ണ്ടായി സര്‍വവും ബ്രഹ്മസ്വരൂപമാണെന്നനുഭവിക്കുമ്പോള്‍. താനുള്‍പ്പെടെ 
എല്ലാം വസ്തുവും ഒന്നാണെന്നനുഭവിക്കുന്നയാള്‍ക്ക്‌ പിന്നെ വാസനയ്ക്കി 
ടമെവിടെ? വസിഷ്ഠന്‍ രാമനോടു പറയുന്നതു നോക്കുക: 


നിര്‍ദഗ്ദ്ധവാസന്ാബി?ജഃ 
സത്താസാമാന്യരുപവാന്‍ 
സ ദേഹോപി വിദേഹോവാ 
ന ഭുയോ ദുഃഖഭാക്‌ ഭവേത്‌. 


വാസനയുടെ വിത്തു മുഴുവന്‍ ജ്ഞാനാഗ്നികൊണ്ടെരിച്ചു ചാമ്പലാക്കി 
യയാള്‍ സാമാന്യബോധസ്വരുപമായ സത്യമായി മാറുന്നു. അങ്ങനെയുള്ള 
യാള്‍ ജീവിച്ചാലും മരിച്ചാലും പിന്നൊരിക്കലും ദുഃഖപാത്രമായി ഭവിക്കുന്നില്ല. 
അങ്ങനെയുള്ള ജ്ഞാനിയുടെ കാഴ്ചയെന്തായിരിക്കുമെന്ന്‌ വസിഷ്ഠന്‍ വിവ 
രിക്കുന്നു. 


ബ്വഹ്മചിദ്‌ ്വഹ്മഭുവനം 
ബ്വഹ്മഭുതപരമ്പരാ 


248 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്മുര്ണഷ്യാഖ്യാനം - ഭാഗം Il 


ബ്വഹ്മാഹം (ബഹ്മമച്ഛതുഃ 
ബ്വഹ്മമന്മിത ബ്വാന്ധവാഃ 


ബോധസ്വരുപമാണ്‌ ബ്രഹ്മം. ഈ ഭുവനം മുഴുവന്‍ ബ്രഹ്മം തന്നെ. ജീവ 
ജാലപരമ്പരയെല്ലാം ്രഹ്മം തന്നെയാണ്‌. ഞാന്‍ ബ്രഹ്മമാണ്‌; എന്റെ ശത്രു 
ബ്രഹ്മമാണ്‌; എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ്രഹ്മമാണ്‌. ഈ 
ജ്ഞാനാനുഭവമാണ്‌ വാസനാരഹിതമായ ശുദ്ധനിര്‍വാണം. ഇതു നേടിയ 
യാള്‍ക്ക്‌ ജഗത്തു മുഴുവന്‍ ആനന്ദമയമാണ്‌. അജ്ഞന്‍ ജഗത്ത്‌ ദുഃഖമയവും 
കുരുടന്‍ ലോകം ഇരുട്ടാണ്‌. കണ്ണുള്ളവന്‍ പ്രകാശവും. എല്ലാം ്രഹ്മമായി 
ക്കാണുന്നയാള്‍ സ്വയം ബ്രഹ്മമായി ഭവിക്കുന്നു. 


അശുദ്ധനിര്‍വാണ വിശകലനം 


വ്യക്തമായ വസ്തുജ്ഞാനംകൊണ്ടേ വാസന ഒടുങ്ങിക്കിട്ടു. എന്നാല്‍ 
വ്യക്തമായ വസ്തുജ്ഞാനമുണ്ടായില്ല. സിദ്ധാന്തപരമായി വസ്തു ഗ്രഹി 
ക്കാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. അതായത്‌ പരോക്ഷജ്ഞാനമുണ്ട്‌, അപരോക്ഷജ്ഞാ 
നമെത്തിയില്ല. അപരോക്ഷജ്ഞാനത്തിനു കൊതിച്ചുകൊണ്ട്‌ വിദ്യാമാര്‍ഗ 
ത്തില്‍ സഞ്ചരിക്കുന്നയാള്‍ക്കും ലാകികന്മാരെ അപേക്ഷിച്ച്‌ അധികമായ 
വിദ്യാസുഖം കൈവരുന്നതാണ്‌. പക്ഷേ സംസാരവാസന പൂര്‍ണമായി 
അവരെ വിട്ടുമാറുന്നില്ല. ഇങ്ങനെ മോക്ഷമാര്‍ഗചാരിയായ ജിജ്ഞാസു കണ്ടെ 
ത്തുന്ന വിദ്യാസുഖമാണ്‌ അശുദ്ധനിര്‍വാണം. സംസാരവാസന ബാക്കിനി 
ല്ക്കുന്നതുതന്നെയാണീ നിര്‍വാണത്തിലെ അശുദ്ധി. 


ശുദ്ധാശുദ്ധവകഭേദം 

അനുഭവദാര്‍ഡ്്യത്തിന്റെ ഏറ്റക്കുറവനുസരിച്ച്‌ ശുദ്ധവും സാധനാനുഷ്ഠാ 
നഭേദമനുസരിച്ച്‌ അശുദ്ധവും വീണ്ടും പലതായി പിരിയുന്നു. അവയുടെ വക 
ഭേദമാണ്‌ രണ്ടാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


2. അതിശുദ്ധം ശുദ്ധമിതി 
ശുദ്ധം ച ദ്വിവിധം തഥാ 
അശുദ്ധശുദ്ധം ചാശുദ്ധ- 
മശുദ്ധാശുദ്ധമുച്യതേ. 


ശുദ്ധം ച - ശുദ്ധനിര്‍വാണം വീണ്ടും; അതിശുദ്ധം ശുദ്ധം ഇതി - അതി 
ശുദ്ധമെന്നും ശുദ്ധമെന്നും; ദ്വിവിധം - രണ്ടായിപ്പിരിയുന്നു; തഥാ - അപ്ര 
കാരം; അശുദ്ധം ച - അശുദ്ധനിര്‍വാണവും; അശുദ്ധശുദ്ധം, അശുദ്ധാശുദ്ധം 
ഉച്യതേ - അശുദ്ധശുദ്ധമെന്നും, അശുദ്ധാശുദ്ധമെന്നും രണ്ടായി പറയപ്പെ 
ടുന്നു. 
ശുദ്ധനിര്‍വാണം വീണ്ടും അതിശുദ്ധനിര്‍വാണമെന്നും ശുദ്ധനിര്‍ 
വാണമെന്നും രണ്ടായിപ്പിരിയുന്നു. അതുപോലെ അശുദ്ധനിര്‍വ്വാണ 
ത്തിനും അശുദ്ധശുദ്ധം, അശുദ്ധാശുദ്ധമെന്നു രണ്ടു ഭേദമുള്ളതായി പറയ 
പ്പെടുന്നു. 


ദര്‍ശനമാല 249 


ചുരുക്കത്തില്‍ നിര്‍വാണം ആകെ നാലുതരം. (1) അതിശുദ്ധം (2) 
ശുദ്ധം (3) അശുദ്ധശുദ്ധം (4) അശുദ്ധാശുദ്ധം. തുടര്‍ന്നുള്ള പദ്യങ്ങളില്‍ 
ഓരോന്നും വിശകലനം ചെയ്യപ്പെടുന്നതുകൊണ്ട്‌ നമുക്ക്‌ അടുത്ത പദ്യത്തി 
ലേയ്ക്കു കടക്കാം. 


അതിശുദ്ധശുദ്ധവിവേചനം 


നിര്‍വാണം ഈ ലോകത്തുവച്ച്‌ അനുഭവിക്കാനുള്ള സത്യസാക്ഷാ 
ത്കാരസ്ഥിതിയാണ്‌. നിര്‍വാണാനുഭവം പ്രാപിച്ച്‌ ദിവ്യപുരുഷന്മാരുടെ 
ബാഹ്യചേഷ്ടകളില്‍ അല്പാല്പം വ്യത്യാസം ശ്രദ്ധിക്കുന്ന വര്‍ക്കു 
കാണാന്‍ കഴിയും. പ്രാരബ്ധ കര്‍മക്ഷയത്തിന്റെ കൂടുതല്‍ കുറവനുസ 
രിച്ചാണ്‌ ഈ സ്ഥിതിഭേദങ്ങള്‍ വന്നു ചേരുന്നത്‌. പ്രാരബ്ധം ക്ഷയിക്കു 
ത്തോറും ദേഹവിസ്മൃതി കൂടും. ജീവിച്ചിരിക്കുമ്പോഴുള്ള ദേഹവിസ്മരണം 
നിര്‍വാണ ദാര്‍ഡ്യൃത്തിന്റെ സൂചനയാണ്‌. ഇക്കാരണത്താല്‍ ദേഹവിസ്മര 
ണമുള്ളിടത്തൊക്കെ നിര്‍വാണാനുഭവമുണ്ടെന്ന്‌ തെറ്റിദ്ധരിച്ചുകൂടാ. ഏതാ 
യാലും നിര്‍വാണാനുഭവം കൊണ്ടുള്ള ദേഹവിസ്മരണത്തെ ആസ്പദമാക്കി 
ബ്രഹ്മനിഷ്ഠന്മാരെ നാലായി ശാസ്ത്രം തരംതിരിക്കുന്നു. (1) ബ്രഹ്മവിത്‌ (2) 
ബ്രഹ്മവിദ്വരന്‍ (3) ബ്രഹ്മവിദ്വരീയാന്‍ (4) ബ്രഹ്മവിദ്വരരിഷ്ഠന്‍ ഈ നാലു 
കൂട്ടരും ജീവന്മുക്തന്മാരാണ്‌. അവര്‍ക്കാര്‍ക്കും ഇനി സംസാരക്നേശത്തിലേ 
യ്ക്കൊരിക്കലും തിരിച്ചുവരേണ്ടിവരികയില്ല. എങ്കിലും തല്ക്കാലശരീരത്തി 
ന്റേതായ കര്‍മപരിപാടി ക്ഷയിച്ചുകിട്ടുന്നതിനനുസരിച്ച്‌ ദേഹവിസ്മരണ 
ത്തിനു ദാര്‍ഡ്്യം കൂടും. ദേഹവിസ്മരണദാര്‍ഡ്്യത്തിന്റെ ഏറ്റക്കുറച്ചിലനുസ 
രിച്ചാണ്‌ മേല്‍ക്കാണിച്ച ക്രമം നിര്‍ദേശിച്ചിരിക്കുന്നത്‌. ഇവരില്‍ ബ്രഹ്മവിത്ത്‌ 
ശുദ്ധനിര്‍വാണ പദവിയിലും മറ്റു മൂന്നുപേരും അതിശുദ്ധ നിര്‍വാണ പദവി 
യിലും എത്തി നില്‍ക്കുന്നവരാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ മൂന്നാം പദ്യ 
ത്തില്‍ ചര്‍ച്ച ചെയ്യുന്നത്‌. 


3. അതിശുദ്ധം ത്രിധാ പശ്ചാ- 
ദ്വരേ ചൈകം വരീയസി 
ഏകമേകം വരിഷ്ഠേ /ഥ 
ശുദ്ധം ്രഹ്മവിദി സ്ഥിതം. 


പശ്ചാത്‌ - വീണ്ടും; അതിശുദ്ധം ത്രിധാ - അതിശുദ്ധ നിര്‍വാണം മൂന്നു 
വിധം; ഏകം വരേ - ഒന്ന്‌ ബ്രഹ്മവിദ്വരനില്‍; ഏകം വരീയസി - പിന്നെ ഒന്ന്‌ 
ബ്രഹ്മവിദ്വരീയാനില്‍; ഏകം വരിഷ്ഠേ - പിന്നെയൊന്ന്‌ ബ്രഹ്മവിദ്വരിഷ്ഠനില്‍; 
അഥ - പിന്നെ; ശുദ്ധം - ശുദ്ധനിര്‍വാണം; ്രഹ്മവിദി ച സ്ഥിതം - ബ്രഹ്മവി 
ത്തിലും സ്ഥിതിചെയ്യുന്നു. 


വീണ്ടും അതിശുദ്ധ നിര്‍വാണം മൂന്നുവിധം: ്രഹ്മവിദ്വരനിലും, 
്രഹ്മവിദ്വരീയാനിലും, ്രഹ്മവിദ്വരിഷ്ഠനിലും അത്‌ പ്രത്യേകം പ്രത്യേകം 
കാണ്മാനുണ്ട്‌. ശുദ്ധനിര്‍വാണമാകട്ടെ ബ്രഹ്മവിത്തിലും കാണ്മാനുണ്ട്‌. 


250 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്്യാനം - ഭാഗം 77 


ജീവന്മുക്ത സാമാന്ൃയലക്ഷണം 


ബ്രഹ്മവിത്ത്‌, ബ്രഹ്മവിദ്വരവരീയവരിഷ്ഠന്മാര്‍ ഇവര്‍ നാലുപേരും ജീവ 
ന്മുക്തന്മാരാണ്‌. പ്രത്യേകം പ്രത്യേകം ഇവരുടെ സ്വരൂപം മേല്‍ വിവരിക്കു 
ന്നുണ്ട്‌. നമുക്കിവിടെ ജീവന്മുക്ത സാമാന്യലക്ഷണം മനസിലാക്കിയിട്ട്‌ 
അടുത്ത പദ്യത്തിലേയ്ക്കു കടക്കാം. ബ്രാഹ്മണന്‍, ജീവന്മുക്തന്‍, ഗുണാതീ 
തന്‍ എന്നു തുടങ്ങിയ പേരുകളെല്ലാം പര്യായപദങ്ങളാണ്‌. ഭഗവാന്‍ ഗീത 
യില്‍ രണ്ട്‌, പന്ത്രണ്ട്‌, പതിനാല്‍ എന്നീ അധ്യായങ്ങളില്‍ ഇവരുടെ ലക്ഷണം 
വിവരിക്കുന്നുണ്ട്‌. ഒരു ജീവന്മുക്തന്‍ കിട്ടേണ്ടതു കിട്ടിയയാളും എത്തേണ്ടിട 
ത്തെത്തിയയാളുമാണ്‌. ലോകത്തിനദ്ദേഹത്തെയോ അദ്ദേഹത്തിനു ലോക 
ത്തെയോ ഭയക്കേണ്ടതായിട്ടില്ല. ശാസ്ത്രപഠനമോ സമാധിപരിശീലനമോ 
ഒന്നും അദ്ദേഹത്തിനാവശ്യമില്ല. ജീവന്മുക്തന്‍ സദാ നിത്യനിര്‍മുക്തമായ 
ആത്മവസ്തുവായി വിളങ്ങുന്നു. ഒരുപക്ഷേ ദേഹംകൊണ്ടദ്ദേഹം സദാ 
്രവര്‍ത്തിക്കുന്നുണ്ടാവാം. ലോകകാര്യങ്ങളുമായി ബന്ധപ്പെടുന്നുവെന്ന്‌ മറ്റു 
ളളവര്‍ക്കു തോന്നിയെന്നും വരാം. പക്ഷേ വാസനാവിമുക്തനായ സത്യനി 
ഷ്ഠനെ ഇതൊന്നും കളങ്കപ്പെടുത്തില്ലെന്നുള്ളതാണ്‌ വാസ്തവം. “ഞാന്‍ ധന്യ 
നാണ്‌, ധന്യനാണ്‌, ധന്യധന്യനാണ്‌, എന്റെ തൃപ്തിക്കു തുല്യത ഈ ലോക 
ത്തൊരിടത്തുമില്ല” ഇതാണ്‌ ശുദ്ധ നിര്‍വാണത്തിലെത്തിച്ചേര്‍ന്ന ജീവന്മു 
ക്തന്റെ അനുഭവം. 


അശുദ്ധശുദ്ധ, അശുദ്ധാശുദ്ധവിവേചനം 


അശുദ്ധനിര്‍വാണം അശുദ്ധശുദ്ധമെന്നും, അശുദ്ധാശുദ്ധമെന്നും രണ്ടു 
വിധമുണ്ടെന്നു പറഞ്ഞുവല്ലോ. ആ രണ്ടും ആരിലൊക്കെയാണെന്ന്‌ വിവേ 
ചനം ചെയ്തുകാട്ടുകയാണ്‌ ഗുരുദേവന്‍ നാലാം പദ്യത്തില്‍: 


4. അശുദ്ധശുദ്ധം വിരജ- 
സ്തമോ /നൃത്‌ സരജസ്തമഃ 
മുമുക്ഷ പ്രഥമം വിദ്യാദ്‌ 
ദ്വിതീയം സിദ്ധികാമിഷു. 


അശുദ്ധശുദ്ധം - അശുദ്ധശുദ്ധനിര്‍വാണം; വിരജസ്തമഃ - രജോഗുണ 
വൃത്തികളും തമോഗുണവ്യൃത്തികളും വിട്ടുമാറി സത്ത്വഗുണവൃത്തികള്‍ മാത്രം 
അവശേഷിക്കുന്ന ചിത്തത്തിന്റെ അനുഭവമാണ്‌; അന്യത്‌ - അശുദ്ധാശുദ്ധ 
നിര്‍വാണം; സരജസ്തമഃ - രജോഗുണവൃത്തികളും തമോഗുണവൃത്തികളും 
ബാക്കിനില്ക്കുന്ന ചിത്തത്തിന്റെ അനുഭവമാണ്‌; പ്രഥമം - അശുദ്ധശുദ്ധ 
നിര്‍വാണം; മുമുക്ഷ വിദ്യാത്‌ - മുമുക്ഷുവിന്റെ അനുഭവമാണ്‌; ദ്വിതീയം - 
ശുദ്ധാശുദ്ധനിര്‍വാണം; സിദ്ധികാമിഷു- സിദ്ധികള്‍ക്കായി കൊതിക്കുന്നവ 
രുടെ അനുഭവമാണ്‌. 


രജസ്തമോഗുണ വൃത്തികളകന്ന്‌ ചിത്തം സത്ത്വഗുണവൃത്തികളില്‍ 
മാത്രം ഒതുങ്ങുമ്പോള്‍ മോക്ഷം മാത്രം കൊതിക്കുന്ന ഒരാള്‍ക്കുണ്ടാകുന്ന 
അനുഭവമാണ്‌ അശുദ്ധശുദ്ധ നിര്‍വാണം. മോക്ഷലക്ഷ്യം മറന്ന്‌ സിദ്ധി 


ദര്‍ശനമാല 251 


കള്‍ക്കായി കൊതിച്ചു രജസ്തമോഗുണ ചിത്തവൃത്തികളെ നിലനിറുത്തി 
ക്കൊണ്ടിരിക്കുന്നയാളിന്റെ അനുഭവമാണ്‌ അശുദ്ധാശുദ്ധനിര്‍വാണം. 


മുമുക്ഷുവും സിദ്ധികാമിയും 

സത്യാന്വേഷണ മാര്‍ഗത്തിലേയ്ക്കു കടന്നു ഉപാസനാധ്യാനങ്ങ 
ളില്‍ക്കൂടി മനസിന്‌ ഏതാണ്ടൊരേകാഗ്രതയും വന്നുചേര്‍ന്നു. അതോടെ 
തനിക്ക്‌ ലാകികങ്ങളായ പല കഴിവുകളും വന്നുചേരുന്നതായി ജിജ്ഞാസു 
വിന്‌ അനുഭവപ്പെടാനും തുടങ്ങി. ഈ സന്ദര്‍ഭത്തില്‍ ഒരു ജിജ്ഞാസുവിന്‌ 
രണ്ടുതരം മനോഭാവങ്ങള്‍ വന്നുചേരാം. വേണമെങ്കില്‍ അത്ഭുതകരങ്ങളായ 
പല സിദ്ധികളും നേടി ലോക്പ്രശസ്തിയും ധനസമ്പത്തും ശിഷ്യസമ്പത്തും 
നേടി സുഖിക്കാന്‍ കൊതിക്കാം. ഇതാഗ്രഹിക്കുന്നയാളാണ്‌ സിദ്ധികാമി. അത 
ല്ലെങ്കില്‍ സിദ്ധികളൊന്നും എനിക്കാവശ്യമില്ല. എനിക്ക്‌ പൂര്‍ണസത്യദര്‍ശന 
രൂപത്തിലുള്ള മോക്ഷമാണ്‌ വേണ്ടത്‌ എന്നു കൊതിക്കാം. ഇതാഗ്രഹിക്കുന്ന 
യാളാണ്‌ മുമുക്ഷു. സിദ്ധിക്കുള്ള തപസു വേറെ, മോക്ഷത്തിനുള്ള തപസു 
വേറെയെന്നാണ്‌ ശാസ്ത്രനിര്‍ണയം. എന്തു സിദ്ധികൊതിക്കുന്നുവോ ആ 
സിദ്ധി സങ്കലപിച്ചുറപ്പിച്ചു ഉപാസിക്കലാണ്‌ സിദ്ധിക്കുള്ള തപസ്‌. സങ്കല്പ 
ങ്ങളെ ഒഴിച്ചുമാറ്റലാണ്‌ മോക്ഷത്തിനു വേണ്ടിയുള്ള തപസ്‌. മുമുക്ഷു സമാധി 
വിട്ടുണരുമ്പോള്‍ സ്വാഭാവികമായി സിദ്ധികള്‍ അദ്ദേഹത്തെ സമീപിച്ചു എന്നു 
വരാം. എന്നാല്‍ സിദ്ധികള്‍ക്കടിമപ്പെട്ടു പോവുകയാണെങ്കില്‍ തപസിന്റെ ഗതി 
തന്നെ മാറിപ്പോകുന്നതാണ്‌. സിദ്ധികാമി ഭതികനേട്ടങ്ങള്‍ക്കായി രജോവ്ൃ 
ത്തികളും അവയില്‍ മോഹിച്ചു സുഖിക്കാനായി തമോവൃത്തികളും പുലര്‍ത്തി 
പതിക്കാനിടവരുന്നു. ഏകാഗ്രതകൊണ്ടയാള്‍ക്കുണ്ടായ സുഖത്തെ ഇങ്ങനെ 
രജസ്തമോവൃത്തികള്‍ കൊണ്ട്‌ അത്യന്തം മലിനമാക്കി സ്വയം പതിക്കാനിട 
യാകുന്നതുകൊണ്ടാണ്‌ അയാളെത്തിനില്ക്കുന്ന നിര്‍വാണം അശുദ്ധാശുദ്ധ 
മായി ഗണിക്കപ്പെട്ടിരിക്കുന്നത്‌. മുമുക്ഷുവാകട്ടെ തന്നില്‍ അവശേഷിക്കുന്ന 
അശുദ്ധിയെക്കുടി ഒഴിച്ചുമാറ്റാന്‍ ശ്രമിക്കുന്നയാളായ തുകൊണ്ട്‌ അദ്ദേഹ 
ത്തിന്റെ സുഖാനുഭവത്തെ അശുദ്ധശുദ്ധനിര്‍വാണമെന്നും വിളിക്കുന്നു. മുമു 
ക്ഷുവും സിദ്ധികാമിയും വ്യക്തമായ ജ്ഞാനോദയമുണ്ടായവരല്ലെന്ന കാര്യം 
മറന്നുകൂടാ. ജീവന്മുക്തന്‍ സിദ്ധികളില്‍ താല്പര്യമേയില്ല. സൂര്യന്‍ തണു 
ത്തുറഞ്ഞാലും ചന്ദ്രന്‍ ചൂടുപിടിച്ചു ജ്വലിച്ചാലും അഗ്നി തലകീഴായി എരി 
ഞ്ഞാലും ജീവന്മുക്തനു വിസ്മയമില്ല. അഖണ്ഡവസ്തുവിന്റെ ശക്തിക്ക്‌ എവി 
ടെയും എങ്ങിനെയും പ്രകടമാകാന്‍ കഴിയുമെന്നദ്ദേഹത്തിനറിയാം. അതു 
കൊണ്ട്‌ ജീവന്മുക്തന്‍ സദാ ആത്മാരാമനായിത്തന്നെ വര്‍ത്തിക്കുന്നു. 


ബ്രഹ്മവില്ലക്ഷണം 


ബ്രഹ്മവസ്തുവിനെ സാക്ഷാത്കരിച്ചു. തുടര്‍ന്ന്‌ നിരന്തരമായ ബ്രഹ്മാ 
നുസന്ധാനംകൊണ്ട്‌ വാസനകളെയും ഒഴിച്ചുമാറ്റി. അങ്ങനെ ജ്ഞാനാഗ്നി 
യില്‍ കര്‍മത്തെ സമൂലം ദഹിപ്പിച്ചു. എങ്കിലും സ്വശരീരം എന്തിനുവേണ്ടി 
രൂപംകൊണ്ടോ ആ പ്രാരബ്ധ പ്രകിയ തുടരുന്നു. താനൊന്നും ചെയ്യുന്നില്ല. 


252 ശ്രീനാരായണ ശഗുരുദേവക്ൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


തനിക്കൊന്നിനോടും സംഗവുമില്ല. എങ്കിലും ദേഹം സദാ ലോകസംഗ്രഹ 
ത്തിലേര്‍പ്പെട്ടിരിക്കുന്നു. ഇതാണ്‌ ബ്രഹ്മവിത്തിന്റെ ലക്ഷണം. ബ്രഹ്മവിത്തിന്റെ 
ഈ ലക്ഷണമാണ്‌ അഞ്ചാം പദ്യത്തിലെ പ്രതിപാദ്യം:- 


5. ദഗ്ധ്വാ ജ്ഞാനാഗ്നിനാ സര്‍വ- 
മുദ്ദിശ്യ ജഗതാം ഹിതം 
കരോതി വിധിവത്‌ കര്‍മ്മ 
ബ്രഹ്മവിത്‌ ്രഹ്മണി സ്ഥിതഃ. 


ബ്രഹ്മവിത്‌ - ബ്രഹ്മസാക്ഷാത്കാരം നേടിയയാള്‍; ജ്ഞാനാഗ്നിനാ - 
ജ്ഞാനാഗ്നികൊണ്ട്‌; സര്‍വം ദഗ്ധ്വാ - കര്‍മവാസന മുഴുവന്‍ ദഹിപ്പിച്ചശേഷം; 
ബ്രഹ്മണി സ്ഥിതഃ - ്രഹ്മനിഷ്ഠനായിരുന്നുകൊണ്ട്‌; ജഗതാംഹിതം ഉദ്ദിശ്യ 
- ലോകനന്മയെമാത്രം ലാക്കാക്കി; വിധിവത്‌ കര്‍മ്മ കരോതി - ഉചിതമായ 
രീതിയില്‍ കര്‍മം ചെയ്യുന്നു. 
ബ്രഹ്മസാക്ഷാത്കാരം നേടിയയാള്‍ ജ്ഞാനാഗ്നിയില്‍ കര്‍മവാസന മുഴു 
വന്‍ എരിച്ചു ചാമ്പലാക്കിയിട്ട്‌ ലോകനന്മയെ മാത്രം ലാക്കാക്കി ഉചിതമായ 
രീതിയില്‍ കര്‍മം ചെയ്തു കഴിഞ്ഞുകൂടുന്നു. 


ജീവന്മുക്തന്റെ ലോകസംഗ്രഹം 


സങ്കല്പശക്തിയനുസരിച്ച്‌ ചിലര്‍ ബ്രഹ്മാനുഭവത്തിനു മാത്രമായി ജനി 
ക്കുന്നു. മറ്റു ചിലര്‍ പ്രഹ്മാനുഭവത്തോടൊപ്പം മനുഷ്യസമൂഹത്തെ സമുദ്ധ 
രിക്കാനുള്ള കൃത്യവും ഏറ്റുകൊണ്ട്‌ ഭൂജാതരാകുന്നു. രണ്ടാമത്തെ കൂട്ടര്‍ 
ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞാലും അവരുടെ ജീവിതകൃത്യം നിര്‍വഹിച്ചു 
തീരുംവരെ പ്രവര്‍ത്തിച്ചുകൊണ്ടേയിരിക്കും. കര്‍മപഥത്തില്‍ സഞ്ചരിക്കുന്നു 
എന്നു കരുതി അവരുടെ ബ്രഹ്മനിഷ്ഠയ്ക്ക്‌ യാതൊരു കുറവും സംഭവിക്കു 
ന്നില്ലെന്നാണ്‌ വിദ്വന്മതം. പുരാണപ്രസിദ്ധനായ ജനകന്‍ ഇങ്ങനെയുള്ള ഒരു 
ബ്രഹ്മനിഷ്ഠനായിരുന്നു. ജനിച്ച നിമിഷം മുതല്‍ ബ്രഹ്മനിഷ്ഠനാകാന്‍ 
കഴിഞ്ഞ ശുകനെപ്പോലും അച്ഛനായ വേദവ്യാസന്‍ അല്പമായുണ്ടായ 
സംശയം നിവര്‍ത്തിക്കാന്‍ ജനകന്റെ സമീപത്തേയ്ക്കാണ്‌ പറഞ്ഞയച്ചത്‌. 
അതുകൊണ്ടുതന്നെ ച്രകവര്‍ത്തിയായിരുന്ന ജനകന്റെ ്രഹ്മനിഷ്ഠയുടെ 
ഉറപ്പ്‌ എത്രമാത്രമായിരുന്നു എന്ന്‌ ഗ്രഹിക്കാവുന്നതാണല്ലോ. ര്രഹ്മവിദ്വരവ 
രീയ വരിഷ്ഠഭേദം പ്രധാനമായും ദേഹത്തില്‍ കാണുന്ന കര്‍മചലനങ്ങളുടെ 
താരതമ്യമനുസരിച്ചുണ്ടാക്കിയിരിക്കുന്നതാണെന്നോര്‍ക്കണം. കര്‍മവാസന 
ഹൃദയത്തെ സ്പര്‍ശിക്കാത്തയാള്‍ എങ്ങനെ ജീവിച്ചാലും ജീവന്മുക്തനാണ്‌. 
ജീവന്മുക്തനായി ഇടതടവില്ലാത്ത ്രഹ്മനിഷ്ഠയോടെ ലോകസംഗ്രഹം 
ചെയ്തു ദേഹം വെടിഞ്ഞ അവതാരപുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരു 
ദേവന്‍. ഒരു ബ്രഹ്മനിഷ്ഠന്റെ ലോകസംഗ്രഹത്തെ ശാസ്ത്രം പ്രകീര്‍ത്തിക്കു 
ന്നതു നോക്കുക:- 


പുംഘാന്ുപുംഘ വിഷയേക്ഷണ തത്പരോപി 
ബ്രഹ്മാന്നുചിന്തന നിഗുരവ്ധമനാഹിയോഗ? 


ദര്‍ശനമാല 253 


സംഗിത താളലയ ന്യത്യവശംവദാപി 
മയചലിസ്ഥകുംഭ പരിരക്ഷണധീര്‍ന്നടീവ 


കൂട്ടം കൂട്ടമായിവരുന്ന ലാകികവിഷയങ്ങളെ യോഗി അതിസമര്‍ഥമായി 
കൈകാര്യം ചെയ്യുന്നു. മറ്റുള്ളവരുടെ കണ്ണില്‍ അവയില്‍ തത്പരനെപ്പോലെ 
അദ്ദേഹം പെരുമാറുകയും ചെയ്യുന്നു. എന്നാല്‍ അദ്ദേഹത്തിന്റെ മനസ്‌ രഹ 
സ്യമായി സദാ ബ്രഹ്മാനനുഭൂതിയില്‍ മുഴുകിയിരിക്കുന്നു. ഒരു നടി തലയില്‍ 
കുടംവച്ചു നൃത്തം ചെയ്യുന്നുവെന്നു കരുതുക. സംഗീത താളലയാദിക്കനു 
സരിച്ച്‌ അവള്‍ സദാ അംഗങ്ങളെ ചലിപ്പിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ 
തലയിലിരിക്കുന്ന കുടം വീണുപോകാതിരിക്കുന്നതിലാണ്‌ പ്രധാനമായും പതി 
ഞ്ഞിരിക്കുക. കുടം വീണാല്‍ കളി മുഴുവന്‍ അലങ്കോലപ്പെടും. ഇതുപോലെ 
യാണ്‌ ബ്രഹ്മനിഷ്ഠന്റെ ലോകസംഗ്രഹം. ഈ അനുഭവരഹസ്യമാണ്‌ ഗുരു 
ദേവന്‍ അഞ്ചാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ബ്രഹ്മവിദ്വരലക്ഷണം 


സത്ത്വാപത്തിയെന്ന നാലാമത്തെ യോഗഭുമികയില്‍ നില്ക്കുന്നയാളാണ്‌ 
ബ്രഹ്മവിത്ത്‌. അസംസക്തിയെന്ന അഞ്ചാമത്തെ ഭൂമികയിലേയ്ക്കു കടന്ന 
യാളാണ്‌ ബ്രഹ്മവിദ്വരന്‍. പദാര്‍ഥാഭാവന, തുര്യഗ എന്ന ആറും ഏഴും ഭൂമിക 
കളിലെത്തി നില്‍ക്കുന്നവര്‍ യഥാക്രമം വരീയാനും വരിഷ്ഠനുമായി അറിയ 
പ്പെടുന്നു. നിര്‍വികല്പസമാധി താരതമ്യമനുസരിച്ചാണ്‌ വരവരീയവരിഷ്ഠ 
ഭേദം നിര്‍ണയിക്കപ്പെടുന്നത്‌. വ്യവഹാരത്തിലേര്‍പ്പെടുന്ന ഒരു യോഗിക്ക്‌ 
ബാഹ്യമായിപ്പോലും നിര്‍വികല്പസമാധി ശീലിക്കാമെന്നു നാം യോഗദര്‍ശ 
നത്തില്‍ കണ്ടുവല്ലോ. അതുകൊണ്ട്‌ ദേഹകര്‍മചലനത്തെ മാത്രമാസ്പദ 
മാക്കിയുള്ള ഈ ബ്രഹ്മവിദ്വരവരീയവരിഷ്ഠഭേദം ബ്രഹ്മാനുഭവദാര്‍ഡ്യം നിശ്ച 
യിക്കുന്നതിനുള്ള നിഷ്കൃഷ്ടമായ മാനദണ്ഡമായി അംഗീകരിക്കുവാന്‍ പാടു 
ള്ളതല്ലെന്നോര്‍ക്കണം. ബ്രഹ്മവിദ്വരന്റെ ലക്ഷണമാണ്‌ ഗുരുദേവന്‍ ആറാം 
പദ്യത്തില്‍ പ്രതിപാദിക്കുന്നത്‌: 


6. സംന്യസ്യ സര്‍വ്വകര്‍മ്മാണി 
സതതം ബ്രഹ്മനിഷ്ഠയാ 
യശ്ചവരത്യവനന ദേഹ- 
യാത്രായൈ ്രഹ്മവിദ്വരഃ. 


യഃ - യാതൊരാള്‍; സര്‍വകര്‍മാണി സന്ന്യസ്യ - എല്ലാ കര്‍മങ്ങളും 
വെടിഞ്ഞു; സതതം ബ്രഹ്മനിഷ്ഠയാ - സദാ ബ്രഹ്മനിഷ്ഠയോടുകൂടി; ദേഹ 
യാത്രായൈ - ദേഹയാത്ര പൂര്‍ണമാകാന്‍ വേണ്ടി മാത്രം; അവന ചരതി - 
ഭൂമിയില്‍ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു; സഃ ബ്രഹ്മവിദ്വരഃ - അദ്ദേഹമാണ്‌ 
ബ്രഹ്മവിദ്വരന്‍. 


ലൌകിക കര്‍മങ്ങളെല്ലാം വെടിഞ്ഞ്‌ സദാ ബ്രഹ്മനിഷ്ഠയോടുകൂടി ദേഹ 


യാത്ര പൂര്‍ണമാകാന്‍ വേണ്ടി മാത്രം ഭൂമിയില്‍ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 
യാളാണ്‌ ബ്രഹ്മവിദ്വരന്‍. 


254. ശ്രീനാരായണ ഗുരുയദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


യദൃച്ഛാലാഭസന്തുഷ്ടന്‍ 

ദേഹം നിലനിറുത്തുന്ന കാര്യത്തില്‍പ്പോലം ബ്രഹ്മവിദ്വരന്മാര്‍ക്ക്‌ 
പ്രത്യേക താത്പര്യമില്ല. കിട്ടുന്നതുകൊണ്ട്‌ നഗ്നത മറയ്ക്കുകയോ മറ 
യ്ക്കാതിരിക്കുകയോ ചെയ്യും. കിട്ടുന്നതുകഴിക്കും. എത്തുന്നിടത്തു കിട 
ക്കും. ഇതാണ്‌ യദൃച്ഛാലാഭസന്തുഷ്ടനായ ്രഹ്മവിദ്വരന്റെ ലക്ഷണം. അവ 
ധൂതന്‍ എന്നറിയപ്പെടുന്നത്‌ ഈ ബ്രഹ്മവിദ്വരനാണ്‌. ഇവര്‍ ചിലപ്പോള്‍ 
ശ്രാന്തന്മാരെപ്പോലെയും ചിലപ്പോള്‍ കുട്ടികളെപ്പോലെയും പെരുമാറും. ഇവ 
രെക്കുറിച്ചാണ്‌ ആചാര്യസ്വാമികള്‍ “മോഹമുദ്ഗര'ത്തില്‍ ഇങ്ങനെ പറയു 
ന്നത:- 


രഥ്യാകര്‍ച്ഛടവിരചിത കന്ധഃ 
പുണ്യാപുഞ്യ വിവര്‍ജിതപന്ഥഃ 
യോഗ? യോഗനിയോജിതചിത്തോ 
രമതേ ബ്വാലോന്മത്തവദേവ 


തെരുവിലെ കീറത്തുണികൊണ്ട്‌ നഗ്നത മറയ്ക്കുന്നു. പുണ്യപാപങ്ങള്‍ 
ക്കതീതനായി വര്‍ത്തിക്കുന്നു. എന്നാല്‍ ചിത്തം സദാ ബ്രഹ്മനിഷ്ഠയില്‍ ഉറച്ചു 
വര്‍ത്തിക്കുന്നു അങ്ങനെയുള്ള യോഗി ഒരു ഭശ്രാന്തനെപ്പോലെയും ഒരു കുട്ടി 
യെപ്പോലെയും സദാ തുള്ളിച്ചാടി സന്തുഷ്ടനായി കഴിഞ്ഞുകൂടന്നു. ഇങ്ങ 
നെയുള്ള പ്രഹ്മവിദ്വരന്റെ ലക്ഷണമാണ്‌ ആറാം പദ്യം. 


ബ്രഹ്മവിദ്വരീയ ലക്ഷണം 


നിര്‍വികല്പസമാധി ദാര്‍ഡ്യംകൊണ്ട്‌ ദേഹബോധവും ദേഹാവശ്യ 
ങ്ങളും ക്രമേണ കുറയുന്നു. ബ്രഹ്മവിദ്വരനെക്കാള്‍ ദേഹബോധം കുറഞ്ഞ 
യാളാണ്‌ ബ്രഹ്മവിദ്വരീയാന്‍. വരീയാന്റെ ലക്ഷണമത്രേ ഏഴാം പദത്തിലെ 
പ്രതിപാദ്യം:- 


7. അന്യേന വേദിതോ വേത്തി 
ന വേത്തി സ്വയമേവ യഃ 
സ വരീയാന്‍ സദാ ബ്രഫ്മ- 
നിര്‍വാണമയമശ്നുതേ. 


യാഃ - യാതൊരു ബ്രഹ്മനിഷ്ഠന്‍; അന്യേന വേദിതട വേത്തി - ദേഹാദി 
കാര്യങ്ങള്‍ അന്യനാല്‍ ഉണര്‍ത്തിക്കപ്പെട്ടാല്‍ മാത്രം അറിയുന്നുവോ; സ്വയം 
ന വേത്തി ഏവ - തന്നത്താന്‍ അറിയുന്നേയില്ല; സഃ വരീയാന്‍ - അദ്ദേഹ 
മാണു ബ്രഹ്മവിദ്വരീയാന്‍; അയം സദാ ബ്രഹ്മനിര്‍വാണം അശ്നുതേ - 
ഇദ്ദേഹം സദാ ബ്രഹമാനന്ദം അനുഭവിച്ചു കഴിയുന്നു. 
യാതൊരു പ്രഹ്മനിഷ്ഠന്‍ ദേഹാദി കാര്യങ്ങള്‍ അന്യനാല്‍ 
ഉണര്‍ത്തപ്പെട്ടാല്‍ മാത്രം അറിയുന്നുവോ തന്നത്താന്‍ അറിയുന്നേയില്ല 
അദ്ദേഹമാണു ബ്രഹ്മ വിദ്വരീയാന്‍. അദ്ദേഹം സദാ ബ്രഹ്മാനന്ദം അനുഭവി 
ക്കുന്നു. 


ദര്‍ശനമാല 255 


ആത്മനിഷ്ഠന്‍ കര്‍ത്തവ്യമില്ല 
പ്രാരബ്ധമൊടുങ്ങി ആത്മനിഷ്ഠനായിത്തീര്‍ന്നയാള്‍ സദാ ആത്മാരാ 


മനായി വര്‍ത്തിക്കുന്നു. അദ്ദേഹത്തിന്‌ സ്വന്തം ദേഹകാര്യങ്ങളില്‍പ്പോലും 
കര്‍ത്തവ്യം അവശേഷിക്കുന്നില്ല. 


യ്ത നാസന്നസദ്രുപോ 
നാഹംനാപ്യനഹംക്യതിഃ 
കേവലം ക്ഷീഏണമനന് 
ആസ്തേരദ്വതവിവര്‍ജിതഃ 


ബ്രഹ്മവിദ്വരീയാന്‍ താന്‍ സത്തെന്നോ അസത്തെന്നോ അനുഭവിക്കു 
ന്നില്ല. “അഹം” ഉണ്ടെന്നോ ഇല്ലെന്നോ അനുഭവിക്കുന്നില്ല. സങ്കല്പങ്ങളെ 
ല്ലാമൊടുങ്ങി ദ്വൈതചിന്തലേശവുമില്ലാതെ കേവലഭാവത്തില്‍ വര്‍ത്തിക്കുന്നു. 
എന്നാല്‍ മറ്റുള്ളവര്‍ ഉണര്‍ത്തിയാല്‍ ക്ഷണനേരത്തേയ്ക്ക്‌ വരീയാന്‍ ദേഹ 
ബോധമുണ്ടാകും. വരിഷ്ഠനാകട്ടെ മറ്റുള്ളവര്‍ ഉണര്‍ത്തിയാലും ദേഹബോധം 
ഉണ്ടാകുന്നില്ല. ഇത്രയുമാണവര്‍ തമ്മിലുള്ള ഭേദം:- 


ബ്രഹ്മവിദ്വരിഷ്ഠ ലക്ഷണം 


8. സ്വയം ന വേത്തി കിഞ്ചിന്ന 
വേദിതോ / പി തഥൈവ യഃ 
സ വരിഷ്ഠഃ സദാവൃത്തി- 
ശൂന്യോ / യം ര്രഹ്മ കേവലം. 


യഃ - യാതൊരാള്‍; സ്വയം കിഞ്ചിത്‌ നവേത്തി - തന്നത്താന്‍ ദേഹ 
മുള്‍പ്പെടെ പുറമേയുള്ള ഒന്നിനേയും അറിയുന്നില്ലയോ; തഥാ ഏവ - അപ്ര 
കാരം തന്നെ; വേദിതഃ അപിനവേത്തി - ഉണര്‍ത്തപ്പെട്ടാലും അറിയാന്‍ കൂട്ടാ 
ക്കുന്നില്ലയോ; സ വരിഷ്ഠഃ - അദ്ദേഹമാണ്‌ വരിഷ്ഠന്‍; സദാവൃത്തി ശുന്യഃ 
അയം - ലോകചിന്ത പാടെ മാറിയ ഇദ്ദേഹം; കേവലം ബ്രഹ്മ - കേവലം 
ബ്രഹ്മംതന്നെയാണ്‌. 
തന്നത്താന്‍ ദേഹാദികാര്യങ്ങളൊന്നും അറിയുന്നില്ല; മറ്റുള്ളവര്‍ 
ഉണര്‍ത്തി അറിയിച്ചാലും അറിയാന്‍ കൂട്ടാക്കുന്നില്ല; അങ്ങനെയുള്ളയാളാണ്‌ 
ബ്രഹ്മവിദ്വരിഷ്ഠന്‍. ലോകചിന്തയുടെ സ്പര്‍ശംപോലുമില്ലാതെ സദാ കഴി 
യുന്ന ഇദ്ദേഹം കേവലം ബ്രഹ്മം തന്നെയാണ്‌. 


മോക്ഷരഹസ്യം 


ക്രമമായി ദേഹബോധം വെടിയുന്ന മോക്ഷലക്ഷണം വിവരിക്കുമ്പോള്‍ 
ഒരു കാര്യം പ്രത്യേകം ഓര്‍മിക്കേണ്ടതുണ്ട്‌. ദേഹബോധം ഉണ്ടായിരിക്കു 
കയോ ഇല്ലാതിരിക്കുകയോ അല്ല മോക്ഷത്തിന്റെ പ്രധാനലക്ഷണം. മോക്ഷ 
മില്ലാതെതന്നെ ദേഹബോധം വളരെ കുറഞ്ഞു ചിലര്‍ ജീവിച്ചുവെന്നുവരാം. 
ഉത്കടമായ ബ്രഹ്മാനുഭവത്തോടുകൂടി ചിലര്‍ ലോകരംഗത്തു നിരന്തരം 


256 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


പ്രവര്‍ത്തിച്ചു എന്നും വരാം. സമാധിവേളയിലും വ്യവഹാരവേളയിലും ഒരേ 
യാളില്‍ത്തന്നെ ബ്രഹ്മവിദ്വരവരീയലക്ഷണങ്ങള്‍ മാറിമാറിക്കണ്ടുവെന്നും 
വരാം. താങ്ങാന്‍ കഴിയാത്ത സാധനാനുഷ്ഠാനംകൊണ്ട്‌ ചിലരുടെ മനസ്‌ 
ഉറക്കത്തിലെന്നപോലെ പ്രകൃതിയില്‍ ലയിച്ചുപോയെന്നു വരാം. അങ്ങിനെ 
യുള്ളവര്‍ ദേഹാവശ്യങ്ങള്‍ വെടിഞ്ഞ്‌ കുറേക്കാലം ജീവിച്ചുവെന്നും വരാം. 
ഉറക്കത്തില്‍ ആര്‍ക്കും ദേഹാവശ്യങ്ങള്‍ വേണ്ടിവരുന്നില്ലല്ലോ. ദേഹത്തെ അശ 
ക്തമാക്കിത്തീര്‍ക്കുന്ന ഒരുതരം രോഗമാണ്‌ മോക്ഷമെന്ന്‌ തെറ്റിദ്ധരിക്കരുത്‌. 
അഖണ്ഡബോധാനുഭവം ക്രമേണ കട്ടികൂടി വരുമ്പോള്‍ സ്വാഭാവികമായു 
ണ്ടാകുന്ന ദേഹവിസ്മൃതിയാണ്‌ ബ്രഹ്മാനുഭവത്തിലെ ദേഹബോധമില്ലായ്മ. 
പതജ്ഞലി പറയുന്നതു നോക്കുക - “ശ്രദ്ധാവീര്യസ്മൃതി സമാധി പ്രജ്ഞാ 
പൂര്‍വകളതരേഷാം” സത്യസാക്ഷാത്കാരത്തില്‍ മുന്നേറുന്നവര്‍ നിരന്തരം 
ശ്രദ്ധ, വീര്യം, ആത്മബോധം, വ്യക്തമായ സമാധ്യനുഭവം ഇവ ക്രമമായി 
വളര്‍ത്തിയാണ്‌ നിര്‍വികല്പദശയിലെത്തിച്ചേരുന്നത്‌. നിര്‍വികല്പദശ ഉത്ക 
ടമായ അഖണ്ഡാനന്ദാനുഭവമാണ്‌. അഖണ്ഡാനന്ദമാണ്‌ ബ്രഹ്മസ്വരുപം. ലൌകി 
കന്മാര്‍ അല്പമായ ആനന്ദാനുഭവത്തില്‍പ്പോലും പലതും വിസ്മരിച്ചുപോ 
കാറുണ്ട്‌. അപ്പോള്‍ അഖണ്ഡാദ്വയാനന്ദസ്വരുപമായിത്തീര്‍ന്ന യോഗി ദേഹ 
മുള്‍പ്പെടെ സകലതും മറക്കുന്നതില്‍ എന്താണാശ്ചര്യം. “ആനന്ദം ്രഹ്മ 
ണോവിദ്വാന്‍ ന ബിഭേതികുതശ്ചന - ബ്രഹ്മാനന്ദമനുഭവിക്കുന്നയാള്‍ക്ക്‌ ഒരി 
ടത്തുനിന്നും ഭയമില്ല” എന്നാണുപനിഷത്ത്‌ പ്രഖ്യാപനം. “ബ്രഹ്മവിത്‌ ്രഹ്മ 
ഭവതി ബ്രഹ്മത്തെയറിയുന്നയാള്‍ ബ്രഹ്മം തന്നെയായിത്തീരുന്നു” എന്നും 
ഉപനിഷത്ത്‌ തുടര്‍ന്നു പറയുന്നു. ഈ അനുഭവരഹസ്യമാണ്‌ ഗുരുദേവന്‍ 
“അയം ബ്രഹ്മകേവലം' എന്ന ഭാഗംകൊണ്ട്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. “മനീഷാ 
പഞ്ചക'ത്തിലെ അവസാന പദ്യത്തില്‍ ശ്രീ ശങ്കരഭഗവത്പാദര്‍ പറയുന്നതു 
നോക്കുക:- 


യത്സാഖ്യാംബ്ുധി ലേശ ലേശതഇമേ 
ബ്രഹ്മാദയോ നിര്‍വ്യതാഃ 

യത്‌ ചിത്തേ നിതരാം ്രശാന്തകലനേ 
ലബ്ധ്വാ മുനിര്‍ന്നിര്‍വ്യതഃ 

യസ്മില്‍ നിത്യസ്ുഖ്വാംബ്ുു ഗളിതധീര്‍ 
(ഖ്വഫ്ൈവ' ന (ബ്വഹ്മവിത്‌ 

യഃ കശ്ചിത്‌ സ സുരേന്രവന്ദിതപദോ 
നുനം മന്ീഷാ മമ. 


ബ്രഹ്മാനന്ദസമുദ്രത്തിലെ തുള്ളികള്‍ നുകര്‍ന്നാണ്‌ ബ്രഹ്മാവ്‌ തുടങ്ങിയ 
ദേവന്മാര്‍ നിര്‍വൃതി അടയുന്നത്‌. സങ്കല്പതരംഗങ്ങളെല്ലാം ഉപശമിച്ച മുനി 
നിശ്ചല ചിത്തത്തില്‍ ആ ആനന്ദാംബുധി കണ്ടെത്തി നിര്‍വൃതിയടയുന്നു. 
ഈ നിത്യാനന്ദസമുദ്രത്തില്‍ ബുദ്ധിയെ അലിയിച്ചു ചേര്‍ക്കാന്‍ കഴിഞ്ഞയാള്‍ 
ബ്രഹ്മത്തെ അറിയുന്നയാളല്ല, പിന്നെയോ സാക്ഷാല്‍ ബ്രഹ്മം തന്നെയാണ്‌. 
അദ്ദേഹത്തിന്റെ കാല്ക്കല്‍ ഇന്ദ്രന്‍പോലും തലകുനിച്ചു വണങ്ങും. ഇതെന്റെ 


ദര്‍ശനമാല 257 


സംശയരഹിതമായ തീരുമാനമാണ്‌ ഈ സ്രഹ്മാനുഭവരഹസ്യമാണ്‌ ഗുരുദേ 
വന്‍ എട്ടാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ബ്രഹ്മനിഷ്ഠനും പ്രകൃതിയും 


ജീവന്മുക്തനായ ബ്രഹ്മനിഷ്ഠന്റെ മുന്‍പില്‍ നിന്നും പ്രകൃതി വീണ്ടും 
മടങ്ങിവരാത്തമട്ടില്‍ പിന്‍വാങ്ങുന്നു. ഇതാണ്‌ ഗുണാതീതസ്ഥിതി. പ്രകൃതി 
യുടെ ഈ പ്രതിനിവര്‍ത്തന രഹസ്യമാണ്‌ ഗുരുദേവന്‍ ഒമ്പതാം പദ്യത്തില്‍ 
ചര്‍ച്ച ചെയ്യുന്നത്‌:- 


9. ഹേയോപാദേയതാ നഹ്യൃ- 
സ്യാത്മാ വാ സ്വപ്രകാശകഃ 
ഇതി മത്വാ നിവര്‍ത്തേത 
വൃത്തിര്‍നാവര്‍ത്തതേ പുനഃ. 


അസ്യ - ഈ ജീവന്മുക്തന്‍; ഹേയോപാദേയതാ നഹി - തള്ളാനോ 
കൊള്ളാനോ ഒന്നും തന്നെയില്ല; അസ്യ ആത്മാവാസ്വപ്രകാശകഃ - ഇദ്ദേഹ 
ത്തിന്റെ ആത്മാവാണെങ്കില്‍ ഇതാ സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു; ഇതി മത്വാ 
- ഇങ്ങിനെ കരുതി; വൃത്തിഃ നിവര്‍ത്തേത - സങ്കല്പം സ്വയം പിന്മാറും; 
പുനഃ ന ആവര്‍ത്തതേ - പിന്നൊരിക്കലും തിരിച്ചുവരികയുമില്ല. 


ജീവന്മുക്തന്‌ തള്ളാനോ കൊള്ളാനോ ഒന്നുമില്ല. ജീവയുക്തന്റെ 
ആത്മാവാണെങ്കില്‍ സ്വയം പ്രകാശിച്ചു വിളങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ 
കരുതി സങ്കല്പം തിരിച്ചുപോകും. പിന്നൊരിക്കലും മടങ്ങിവരുകയുമില്ല. 


ഗുണവൃത്തികളുടെ മടങ്ങിപ്പോക്ക്‌ 


ജീവന്മുക്തന്റെ മുന്‍പില്‍നിന്നും പ്രകൃതി നിസ്സഹായയായി മടങ്ങിപ്പോ 
കുന്നു. ജീവന്മുക്തന്‍ പൊടുന്നനെ പ്രകൃതിയെ പരാജയപ്പെടുത്തുകയല്ല 
ചെയ്തത്‌. പലപ്പോഴും അവള്‍ ആവശ്യപ്പെട്ടതെല്ലാം നല്‍കി അവളെ തൃപ്തി 
പ്പെടുത്തിയിട്ടുണ്ട്‌. അപ്പോഴൊക്കെ നീയെന്റെ മുന്‍പില്‍ നില്‍ക്കരുത്‌; 
നീയെന്നെ വഞ്ചിക്കുകയാണ്‌; അതിവേഗം മാറിപ്പൊയ്ക്കൊള്ളു എന്ന്‌ പറഞ്ഞ്‌ 
അവളെ തിരസ്ക്കരിച്ചിട്ടുണ്ട്‌. അധികമായി പ്രലോഭിപ്പിക്കാന്‍ തുടങ്ങുമ്പോ 
ഴൊക്കെ ധീരമായി അവളോടു പോരാടിയിട്ടുണ്ട്‌. അവളുടെ ദോഷങ്ങള്‍ 
ഓരോന്നും എണ്ണിയെണ്ണി വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. അങ്ങനെ നാണംകെട്ട്‌ 
തളര്‍ന്ന്‌ പരാജയപ്പെട്ടാണവള്‍ പിന്മാറിയത്‌. അതുകൊണ്ട്‌ ആത്മസ്വരൂപം 
സാക്ഷാത്ക്കരിച്ച സത്യനിഷ്ഠന്റെ മുമ്പില്‍ ഇനി അവള്‍ മടങ്ങിവരുമെന്ന്‌ 
ഭയപ്പെടാനേയില്ല. ഭാഗവതത്തില്‍ കപിലന്‍ മാതാവായ ദേവഹൂതിയോടു പറ 
യുന്നതു നോക്കുക:- 


ഭുക്തഭോഗാ പതിത്വക്താ 

ദൃഷ്ടദോഷാ ച നിത്യശഃ 

നേശ്വരസ്യാശുഭംധത്തേ 

സ്വേമഹിമ്നി സ്ഥിതസ്യ ച ഭ0ഗ. 3:27-24 


77-2003 17 


258 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





കുറേക്കാലം വേണ്ടപോലെ ഭുജിപ്പിച്ചു. ഭുജിപ്പിക്കവേതന്നെ ദോഷ 
ങ്ങള്‍ എണ്ണി എണ്ണിക്കാട്ടി സദാ പരിത്യജിക്കുകയും ചെയ്തു. ഒടുവില്‍ 
എന്നെന്നേയ്ക്കുമായി വിട്ടുപോയി. ഇനി സ്വരൂപം വീണ്ടെടുത്തു പ്രഭുവായി 
വിളങ്ങുന്ന ജീവന്മുക്തന്‌ അവള്‍ ഒരശുഭവും ഉണ്ടാക്കുന്നതല്ല. പ്രകൃതി 
യിലെ ഗുണവൃത്തികളുടെ പ്രതിപ്രസവം പതഞ്ജലിയും അവസാന സൂത്ര 
ത്തില്‍ വ്ൃക്തമാക്കിയിട്ടുണ്ട്‌: “പുരുഷാര്‍ത്ഥശുന്യനാം ഗുണാനാം പ്രതിപ്ര 
സവഃ കൈവല്യം സ്വരൂപ്പ്രതിഷ്ഠാ വാ ചിതിശക്തിരിതി” എന്താണ്‌ കൈവ 
ല്യം. അഥവാ കേവല ബ്രഹ്മഭാവം? തള്ളാനും കൊള്ളാനുമില്ലാത്ത പുരു 
ഷന്‌ തങ്ങളെക്കൊണ്ടൊരു പ്രയോജനവുമില്ലാത്തതുകൊണ്ട്‌ പ്രകൃതി 
ഗുണങ്ങള്‍ തിരിച്ചുപോയി പ്രകൃതിയില്‍ ലയിക്കുന്നു. അപ്പോള്‍ ചേതന 
വസ്തു സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു. ഇതാണ്‌ കൈവല്യം. ചിരകാലതപഃ 
സാധനകളില്‍ക്കൂടി പ്രകൃതിയെ ഇങ്ങനെ പരാജയപ്പെടുത്തി തിരിച്ചു പറ 
ഞ്ഞയച്ചിട്ട്‌ സ്വരൂപപ്രതിഷ്ഠനേടി കൈവല്യം പ്രാപിച്ചുകൊണ്ട്‌ ലോകരംഗ 
ത്തേയ്ക്കിറങ്ങിവന്ന ശ്രീനാരായണഗുരുദേവന്‍ ആ കൈവല്യസ്വാനുഭവ 
ത്തെത്തന്നെയാണ്‌ മനോഹരമായി ഒന്‍പതാം പദ്യത്തില്‍ വിവരിച്ചിരിക്കു 
ന്നത്‌. 


ഏകവസ്തുദര്‍ശനമാണ്‌ സത്യസാക്ഷാത്കാരം 


അഖണ്ഡാദ്വൈതബോധമാണ്‌ പരമസത്യം. ഈ വസ്തുത ധരിച്ച്‌ ശ്രവ 
ണമനനനിദിധ്യാസങ്ങളില്‍ക്കൂടി ആ വസ്തുസത്യം അനുഭവിച്ച്‌ ദ്വൈത 
ബോധം പൂര്‍ണ്ണമായി അകറ്റുകയാണ്‌ സത്യസാക്ഷാത്ക്കാരം. ഇങ്ങനെ 
ദ്വൈതബോധമകന്ന്‌ അദ്വയവസ്തുസത്യം സാക്ഷാത്കരിച്ചയാള്‍ ജനനമരണ 
ക്ലേശങ്ങളില്‍നിന്നും പൂര്‍ണമായി നിവൃത്തനാകുന്നു. ഈ സാക്ഷാത്കാര 
രഹസ്യമാണ്‌ നിര്‍വാണദര്‍ശനം ഉപസംഹരിച്ചുകൊണ്ട്‌ ഗുരുദേവന്‍ പത്താം 
പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌: 


10. ഏകമേവാദ്ധിതീയം ബ്ര- 
മാസ്തി നാന്യന്ന സംശയഃ 
ഇതി വിദ്വാന്‍ നിവര്‍ത്തേത 
ദ്വൈതാന്നാവര്‍ത്തതേ പുനഃ. 


ബ്രഹ്മ ഏകം ഏവ അദ്യിതീയം അസ്തി - ബ്രഹ്മം ഒന്നുമാത്രം രണ്ടി 
ല്ലാതെ നിലനില്ക്കുന്നു. അന്യത്ന - മറ്റൊന്നും ഇല്ല; ന സംശയഃ - സംശ 
യമേ ഇല്ല; ഇതി വിദ്വാന്‍ - ഇതറിയുന്നയാള്‍; ദ്വൈതാത്‌ നിവര്‍ത്തേത - 
എല്ലാ ഭേദചിന്തകളില്‍നിന്നും പിന്മാറണം; പുനഃ ന ആവര്‍ത്തഭത - അങ്ങി 
നെയുള്ളയാള്‍ വീണ്ടും ജനിക്കാനിടവരുന്നില്ല. 
ബ്രഹ്മം ഒന്നുമാത്രം രണ്ടില്ലാതെ നിലനില്ക്കുന്നു. മറ്റൊന്നും ഇവി 
ടെയില്ല. ഇക്കാര്യത്തില്‍ സംശയമേയില്ല. ഇതറിയുന്നയാള്‍ എല്ലാ ഭേദചിന്ത 
കളില്‍നിന്നും പിന്മാറണം. അങ്ങനെയായാല്‍ പിന്നെ ജനിക്കാനിടവരുന്ന 


ദര്‍ശനമാല 259 


മാര്‍ഗലക്ഷ്യസമന്വയം 


(“‘അസത്യദര്‍ശന'ത്തിലെ പത്താം ശ്ലോകത്തിന്റെ വ്യാഖ്യാനം വായി 
ക്കുക) ലക്ഷ്യം ഒന്നേയുള്ളൂ. അതാണ്‌ അദ്വൈതബ്രഹ്മം. ഒന്നേയുള്ളുവെന്ന 
നുഭവിക്കുന്നയാള്‍ക്ക്‌ സൃഷ്ടി സ്ഥിതി പ്രളയ വിവരണങ്ങളൊക്കെ അര്‍ഥ 
ശുന്യങ്ങളാണ്‌. ഒന്നേയുള്ളൂവെങ്കില്‍ പിന്നെയെന്തുണ്ടാവാന്‍, എന്തു 
നിലനില്‍ക്കാന്‍ എന്തു ലയിക്കാന്‍, അന്തിമമായ വേദാന്തസിദ്ധാന്തം സൃഷ്ടി 
യില്ല, സ്ഥിതിയില്ല, ഗ്രളയമില്ല, ബന്ധമില്ല, മോക്ഷമില്ല, ഇതാണ്‌ വസ്തുസ്ഥി 
തിയെന്നത്രേ. സത്യമറിയുന്നതിനു മുന്‍പ്‌ ഇതൊക്കെയുണ്ടെന്നു ശ്രമിക്കുന്ന 
വര്‍ക്കു വേണ്ടിയാണ്‌ എല്ലാം വിവരണങ്ങളും. ആത്മോപദേശശതകത്തില്‍ 
ഗുരുദേവന്‍ തന്നെ ഇക്കാര്യം ഒന്നിലധികം തവണ വ്യക്തമാക്കിയിട്ടുണ്ട്‌: 


മരണവ്യുമില്ല, പുറച്ലുമില്ല വാഴ്വും 
തരസ്ധുരരാദിയുമില്ല, നാമരുപം 

മരുവിലമര്‍ന്ന മര?ചിന1ീരു പോല്‍ നി 

ല്പൊരു പൊരുളാം ഉപൊരുളല്ലിതോര്‍ത്തിടേണം. 


ഒരേ വസ്തുവിലെ വേറെ വസ്തുസത്തയില്ലാത്ത നാമരൂപങ്ങളാണ്‌ 
പ്രപഞ്ചദൃശ്യങ്ങള്‍. എല്ലാം മരുഭൂമിയിലെ കാനല്‍ജലംപോലെ. ശ്രീ ഗഡ 
പാദാചാര്യര്‍ പറയുന്നതു നോക്കുക:- 


ന നിരോധോ ന ചോത്പത്തിഃ 

ന ബന്ധോ ന ച സാധക? 

ന മുമുക്ഷുര്നന വൈമുക്തഃ 

ഇത്യേഷാപരമാര്‍ഥതാ ഗാഡ്ധ.പാ.കാ. 2-32 


പ്രളയമില്ല, സൃഷ്ടിയില്ല, ബദ്ധനില്ല, സാധകനില്ല, മുമുക്ഷുവില്ല, മുക്ത 
നില്ല. ഉള്ളത്‌ അദ്വൈത സത്യം മാത്രം. ഇതാണ്‌ വസ്തുസ്ഥിതി. എല്ലാ മത 
ങ്ങളും ഈ ശാസ്ത്രീയസത്യം സാക്ഷാത്കരിക്കാനുള്ള ഉപായങ്ങളാണ്‌. മത 
ങ്ങളെല്ലാം ഈ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള മാര്‍ഗങ്ങളാണെന്നറിയുന്നതാണ്‌ 
മതസമന്വയം. ഇതറിയുന്നവന്‌ എല്ലാ കലഹങ്ങളും അവസാനിക്കും. ഭേദചി 
ന്തകളെല്ലാം അകലും. പരമമായ ഈ ജീവിതസത്യം ശാസ്ത്രീയമായി സൂര്യ 
തുല്യം തെളിച്ചു കാട്ടിത്തന്നുകൊണ്ടാണ്‌ ഗുരുദേവന്‍ നിര്‍വാണദര്‍ശനം ഉപ 
സംഹരിച്ചിരിക്കുന്നത്‌. ആ പരമഗുരുവിന്റെ പാദങ്ങളില്‍ ആയിരമായിരം 
സാഷ്ടാംഗപ്രണാമം: 


നിര്‍വാണദര്‍ശനം കഴിഞ്ഞു 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


2 


അദ്വൈത ദീപിക 


ഈ കൃതി എന്നെവിടെവച്ചു രചിച്ചു എന്നതിനു വ്യക്തമായ തെളി 
വില്ല. 1894-ലാണെന്നു ചിലര്‍ കരുതുന്നു. എന്തായാലും ഗുരുദേവന്റെ അ 
ദ്വൈത ബ്രഹ്മാനുഭവത്തിന്റെ ഉറപ്പു വെളിപ്പെടുത്തി തരുന്ന ഒരു കൃതിയാ 
ണിത്‌. ഗുരുദേവന്റെ സത്യദര്‍ശനം എവിടെയാണ്‌ പൂര്‍ണ്ണത പ്രാപിച്ചതെ 
ന്ന്‌ ഈ കൃതി സംശയാതീതമായി തെളിയിക്കുന്നു. 


അദ്വൈതസത്യം വ്യക്തമായി പ്രകാശിപ്പിക്കുന്നത്‌ എന്നാണ്‌ “ അ 
ദ്വൈതദീപിക” എന്ന പേരിന്റെ താല്പര്യം. യുക്തിയുടെയും അനുഭവത്തി 
ന്റെയും മണ്ഡലങ്ങളില്‍ അദ്വൈതസത്യത്തെ അരക്കിട്ടുറപ്പിച്ചിരിക്കുക 
യാണീ കൃതിയില്‍ ഗുരുദേവന്‍. ഇത്‌ ആവര്‍ത്തിച്ചു വായിച്ചു മനനം ചെയ്യു 
ന്നവര്‍ക്ക്‌ ബ്രഹ്മസ്വരുപം കരതലാമലകമായി പ്രകാശിക്കും. തുടര്‍ന്ന്‌ അവ 
രുടെ ഭാതികവും ആത്മീയവുമായ ജീവിതം ധന്യമായി ആനന്ദമനുഭവിക്കാ 
റാകും. ഒരു സത്വാന്വേഷിക്ക്‌ നിരന്തരമനനത്തിന്‌ അത്യന്തം ഉപകരിക്കുന്ന 
താണീ കൃതി. 


പേരായിരം പ്രതിഭയായിരമിങ്ങവററി- 
ലാരാലെഴുംവിഷയമായിരമാം പ്രപഞ്ചം 

ഓരായ്കില്‍ നേരിതു കിനാവുണരുംവരെയ്ക്കും 
നേരാമുണര്‍ന്നളവുണര്‍ന്നവനാമശേഷം. 1 


നേരല്ല ദൃശ്യമിതു ദൃക്കിനെ നീക്കിനോക്കില്‍ 

വേറല്ല വിശ്വമറിവാംമരുവില്‍ പ്രവാഹം; 

കാര്യത്തില്‍ നില്പതിഹ കാരണസത്തയെന്ന്യേ 

വേറല്ല വീചിയിലിരിപ്പതു വാരിയത്രേ. 2 


വാസസ്സു തന്തുവിതു പഞ്ഞിയിതാദിമൂല- 
ഭൂതപ്രഘാതമിതുമോര്‍ക്കുകിലിപ്രകാരം 

ബോധത്തില്‍നിന്നു വിലസുന്നു മരുസ്ഥലത്തു 
പാഥസ്സുപോലെ പരമാവധി ബോധമത്രേ. 3 


വൃത്തിസ്ഥമാമറിവില്‍ വിശ്വവുമില്ലിതിന്റെ 
വിത്താമവിദ്യയതുമില്ല വിളക്കുവന്നാല്‍ 


അമദദ്വതദീചിക 


അദ്ദിക്കിലെങ്ങുമിരുളില്ലുടനങ്ങു വര്‍ത്തി- 
വിട്ടാല്‍ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. 


ആരായ്കിലീയുലകമില്ലിതവിദ്യ തത്ത്വ- 
മോരാതവര്‍ക്കിതുലകായ്‌ വിലസും ശ്രമത്താല്‍ 
ആരാല്‍ വിളക്കെരികിലില്ല പിശാചിതന്ധ- 
കാരം ഭയന്നവനിരുട്ടു പിശാചുപോലാം. 


ഉണ്ടില്ലയെന്നു മുറമാറിയസത്തുസത്തു 
രണ്ടും പ്രതീതമിതനാദിതമഃസ്വഭാവം 
രണ്ടും തിരഞ്ഞിടുകിലില്ലയസത്തു രജ്ജു- 
ഖണ്ഡത്തിലില്ലുരഗമുള്ളതു രജ്ജുമാത്രം. 


അസ്ത്യസ്തിയെന്നു സകലോപരി നില്പതൊന്നേ 
സത്യം സമസ്തവുമനിത്യമസത്യമാകും 
മൃത്തിന്‍വികാരമതസത്യമിതിങ്കലൊക്കെ 
വര്‍ത്തിപ്പതോര്‍ക്കിലൊരു മൃത്തിതു സത്യമത്രേ. 


അജ്ഞാനവേളയിലുമസ്തി വിഭാതി രണ്ടു- 
മജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും 
രജ്ജുസ്വരുപമഹിയോടുമിദന്തയാര്‍ന്നു 
നില്‍ക്കുന്നതിന്നിഹ നിദര്‍ശനമാമിതോര്‍ത്താല്‍. 


വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സര്‍വ- 
മസ്വസ്ഥമാകിലുമതിന്ദ്രിയദൃശ്യമാകും 
ദിക്കിന്‍ ശ്രമം വിടുകിലും ചിരമിങ്ങിവന്റെ 
ദൃക്കിന്നു ദിക്കു പുനരങ്ങനെതന്നെ കാണാം. 


സത്യത്തിലില്ലയുലകം സകലം വിവേക- 
വിദ്ധസ്തമായ പിറകും വിലസുന്നു മുന്‍പോല്‍ 
നിസ്തര്‍ക്കമായ്‌ മരുവിലില്ലിഹ നീരമെന്നു 
സിദ്ധിക്കിലും വിലസിടുന്നിതു മുന്‍പ്രകാരം. 


ജ്ഞാനിക്കു സത്തുലകു ചിത്തു സുഖസ്വരൂപ- 
മാനന്ദമല്ലനൃതമജ്ഞനിതപ്രകാശം 
കാണുന്നവന്നു സുഖമസ്തിതയാര്‍ന്ന ഭാനു- 
മാനര്‍ക്കനന്ധനിരുളാര്‍ന്നൊരു ശൂന്യവസ്തു. 


വിത്തൊന്നുതാന്‍ വിവിധമായ്‌ വിലസുന്നിതിങ്ക- 
ലര്‍ത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി 
രജ്ജുസ്വരൂപമറിയാതിരുളാല്‍ വിവര്‍ത്ത- 

സര്‍പ്പം നിനയ്ക്കിലിതു രജ്ജുവില്‍ നിന്നു വേറോ? 


261 


10 


11 


262 ശ്രീനാരായണ ശുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാങ്യാനം - ഭാഗം Il 





ഓരോന്നതായവയവം മുഴുവന്‍ പിരിച്ചു 
വേറാക്കിയാലുലകമില്ല വിചിത്രമത്രേ 
വേറാകുമീയവയവങ്ങളുമേവമങ്ങോ- 
ട്ടാരായ്കിലില്ലഖിലവും നിജബോധമാത്രം. 


നൂലാടതന്നിലുദകം നുരതന്നിലേവം 

ഹാ! ലോകമാകെ മറയുന്നോരവിദ്യയാലെ 
ആലോചനാ വിഷയമായിതു തന്റെ കാര്യ- 
ജാലത്തൊടും മറകിലുണ്ടറിവൊന്നുമാത്രം. 


ആനന്ദ മസ്തിയതു ഭാതിയതൊന്നുതന്നെ 
താനന്യമോര്‍ക്കിലതു നാസ്തി ന ഭാതി സര്‍വം; 
കാനല്‍ ജലം ഗഗനനീലമസത്യമ്രഭ- 

സൂനം മരൂര്‍വ്വിഗഗനം പരമാര്‍ത്ഥമാകും. 


ആത്മാവിലില്ലയൊരഹംകൃതി യോഗിപോലെ 
താന്‍ മായയാല്‍ വിവിധമായ്‌ വിഹരിച്ചിടുന്നു; 
യോഗസ്ഥനായ്‌ നിലയില്‍ നിന്നിളകാതെ കായ- 
വ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങു യോഗി. 


അജ്ഞാനസംശയവിപര്യയമാത്മതത്ത്വ- 
ജിജ്ഞാസുവിന്നു ദൃഡബോധനിതില്ല തെല്ലും 
സര്‍പ്പരപതീതി ഫണിയോ കയറോയിതെന്ന 
തര്‍ക്കം ശ്രമം, കയറുകാണ്‍കിലിതില്ല തെല്ലും. 


മുന്നേ കടന്നു വിഷയംപ്രതി വൃത്തി മുന്നില്‍- 
നിന്നീടുമാവരണമാം തിര നീക്കിടുന്നു 
പിന്നീടു കാണുമറിവും പ്രഭതന്റെ പിന്‍പോയ്‌- 
ക്കണ്ണെന്നപോലറിവു കാണുകയില്ല താനേ. 


കാണുന്നു കണ്ണിഹ തുറക്കിലടയ്ക്കിലന്ധന്‍- 
താനുള്ളില്‍മേവുമറിവിങ്ങു വരായ്കയാലേ 
ജ്ഞാനം പുറത്തു തനിയേ വരികില്ല കണ്ണു- 
വേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ. 


വ്യാഖ്യാനം 


അദ്വൈത സാരസര്‍വന്ധങ്ങളാണ്‌ ശ്രീനാരായണ ഗുരുദേവന്റെ 
വേദാന്ത കൃതികളെല്ലാം. പേരുകൊണ്ടുതന്നെ അദ്വൈത ദീപികയിലെ 
ഉള്ളടക്കം ഈഹിക്കാവുന്നതാണല്ലോ. ഉപനിഷത്‌. സമ്മതമായ അദ്വൈ 
തപരമസത്യത്തെ ഒരു ജിജ്ഞാസുവിന്‌ വ്യക്തമായി കാട്ടിക്കൊടുക്കാന്‍ 


13 


14 


15 


16 


17 


18 


19 


അമഭദ്വതദീചിക 263 





കഴിവുള്ള ഒരു കൃതിയാണ്‌ പ്രസ്തുത ഗ്രന്ഥമെന്നര്‍ത്ഥം. അനതിവി 
സ്തൃതമായും എന്നാല്‍ സംശയരഹിതമായും പരമസത്യത്തെ കാ 
ട്ടിത്തരാന്‍ ഗുരുദേവകൃതികള്‍ക്കുള്ള കഴിവ്‌ ഒന്നു വേറെതന്നെയാണ്‌. 
സിദ്ധാന്തങ്ങളോടൊപ്പം അവ അനുഭൂതിയും പകര്‍ന്നു തരുന്നുവെ 
ന്നുള്ളതാണ്‌ മറെറാരു പ്രത്യേകത. 


്രപഞ്ചവിശകലനം 


പ്രപഞ്ചം, ജീവിക്കുന്ന വ്യക്തിയുടെ മനസ്സിന്റെ അനുഭവമാണ്‌. ആ 
ദ്യന്തരഹിതമായി മുന്നില്‍ കാണുന്ന ഈ അനുഭവത്തെ ഉററുനോക്കി 
വിലയിരുത്താന്‍ ശ്രമിക്കുന്നതോടെയാണ്‌ സതൃജിജ്ഞാസ ആരംഭിക്കു 
ന്നത്‌. ഇന്ന്‌ കാണുന്നതു പോലെയൊക്കെ അനുഭവിച്ചാല്‍ പോരെ? എന്തി 
നതിനെ വിലയിരുത്താന്‍ ശ്രമിക്കുന്നു? എന്നും മററും ചിലര്‍ ചോദിക്കു 
ന്നുണ്ട്‌. അവര്‍ അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളട്ടെ. മൃഗങ്ങളും 
പക്ഷികളും അങ്ങനെയാണല്ലൊ ജീവിച്ചുപോരുന്നത്‌. ചിന്താശീലമുള്ള 
ചിലര്‍ ഇങ്ങനെ വല്ലതും ചിന്തിച്ചു പോകുന്നെങ്കില്‍ ഇക്കൂട്ടര്‍ അതില്‍ 
കുണ്ഠിതപ്പെടാതിരുന്നാല്‍ മതി. വിശകലനം ചെയ്തു നോക്കുമ്പോഴാ 
ണല്ലോ ഒരു വസ്തുവിന്റെ സത്യം കണ്ടെത്തുന്നത്‌. ഗുരുദേവന്‍ അദ്വൈത 
ദീപികയിലെ ഒന്നാം പദ്യത്തില്‍ പ്രപഞ്ചവിശകലനവും അതിന്റെ ഫലമായു 
ണ്ടായ സതൃദര്‍ശനവും വിവരിച്ചിരിക്കുന്നതെങ്ങനെയെന്നു നോക്കാം. 


1 പേരായിരം പ്രതിഭയായിരമിങ്ങവററി- 

ലാരാലെഴുംവിഷയമായിരമാം പ്രപഞ്ചം 

ഓരായ്കില്‍ നേരിതു കിനാവുണരുംവരെയ്ക്കും 

നേരാമുണര്‍ന്നളവുണര്‍ന്നവനാമശേഷം. 

പേരായിരം- വിവിധവസ്തുനാമങ്ങള്‍; പ്രതിഭ - ചിത്തത്തിനുണ്ടാകുന്ന 

വികാരങ്ങള്‍; ആരാല്‍ - സമീപത്ത്‌; എഴും - അനുഭവപ്പെടുന്ന; ഓരായ്കില്‍- 
ചിന്തിക്കാ തിരിക്കുമ്പോള്‍ നേരിത്‌ -വാസ്തവമായി തോന്നുന്നു; കിനാ 
വുണരുംവരെയ്ക്കും നേരാം - സ്വപ്നത്തില്‍ നിന്ന്‌ ഉണരുംവരെ സത്യമായി 
തോന്നുന്നു. ഉണര്‍ന്നവനാമശേഷം-സ്വപ്നത്തില്‍ കണ്ടതെല്ലാം ഉണരുമ്പോള്‍ 
താന്‍ തന്നെയായിരുന്നു എന്നറിയും 


vw 


ഈ ശ്ലോകത്തില്‍ “പേര്‌” എന്ന ശബ്ദം കൊണ്ട്‌ വസ്തുനാമങ്ങ 
ളെയാണ്‌ കുറിക്കുന്നത്‌. നാമശ്രവണത്തില്‍ ചിത്തത്തിനുണ്ടാകുന്ന സങ്ക 
ല്പവികാരങ്ങളെ ഒരുമിച്ചു ചേര്‍ത്താണ്‌ “്രതിഭ്‌ യെന്നു പറഞ്ഞിരിക്കു 
ന്നത്‌.“ആരാല്‍” എന്ന പദത്തിന്‌ സമീപത്തായി എന്നാണര്‍ത്ഥം. ഇവിടെ 
മനസ്സില്‍ പററിച്ചേര്‍ന്ന്‌ എന്ന്‌ താത്പര്യം. “എഴും” എന്നതിന്‌ അനുഭവ 
പ്പെടുന്ന എന്നാണര്‍ത്ഥം. പലതരത്തിലുള്ള രാഗദ്വേഷഭാവങ്ങളോടുകൂടി 
മനസ്സില്‍ പററിക്കൂടിയിരിക്കുന്ന ബാഹ്യവസ്തുക്കളെയാണ്‌ “വിഷയ” 
ശബ്ദം അര്‍ഥമാക്കുന്നത്‌. “ഓരായ്കില്‍” എന്നതിന്‌ ചിന്തിക്കായ്കില്‍ 


എന്നര്‍ത്ഥം. 


264 ശീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം ॥ 


ശ്ലോകത്തിന്റെ പൂര്‍വ്വാര്‍ധം കൊണ്ട്‌ പ്രപഞ്ചവിശകലനവും ഉത്തരാർധം 
കൊണ്ട്‌ തത്ഫലമായുണ്ടായ സത്യദര്‍ശനവുമാണ്‌ വിവരിക്കുന്നത്‌. ശ്ലോ 
കാര്‍ഥം ഇങ്ങനെ സംഗ്രഹിക്കാം. ആയിരമായിരം വസ്തു നാമങ്ങള്‍, അവ 
യുടെ ശ്രവണത്തില്‍ ചിത്തത്തിനുണ്ടാകുന്ന ആയിരമായിരം സങ്കല്പവി 
കാരങ്ങള്‍, അതോടെ രാഗദ്വേഷഭാവനകളോടുകൂടി വിട്ടുപോകാതെ മനസ്സില്‍ 
പറ്റിക്കൂടി നില്‍ക്കുന്ന ആയിരമായിരം വസ്തുക്കള്‍ ഇത്രയുമാണ്‌ പ്രപഞ്ചം. 
ഇങ്ങനെ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം ചിന്തിക്കാന്‍ കഴിവില്ലാത്ത ഒരാള്‍ 
ക്ക്‌ സത്യമായി തോന്നാം. ഈ പ്രപഞ്ചാനുഭവം സ്വപ്നാനുഭവം പോലെയാ 
ണ്‌. സ്വപ്നം അനുഭവവേളയില്‍ സത്യമെന്നാണല്ലോ തോന്നുന്നത്‌. ഉണരു 
ന്നതുവരെ സ്വപ്നം നേരാണെന്നാണ്‌ അനുഭവം. ഉണര്‍ന്നു കഴിഞ്ഞാലോ? 
സ്വപ്നത്തില്‍ കണ്ട സര്‍വ്വവും സ്വപ്നം കണ്ടയാള്‍ തന്നെത്തന്നെ പലതാ 
ക്കിക്കണ്ട കാഴ്ചകള്‍ മാത്രമാണെന്നു ബോധ്യപ്പെടും. സ്വപ്ന വേളയിലും 
താന്‍ മാത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്‌ ഉണരുമ്പോള്‍ തെളിയും. 
അതുപോലെ ആത്മസത്യം സാക്ഷാത്കരിക്കപ്പെടുമ്പോള്‍ പ്രപഞ്ചം കണ്ടു 
കൊണ്ടിരുന്നപ്പോഴും ആത്മാവല്ലാതെ മറെറാന്നും ഉണ്ടായിരുന്നില്ല എന്ന്‌ ബോ 
ദ്ധ്യമാകും. 


(്പപഞ്ച രഹസ്യം 


ഒരു ചിന്തകന്‍ മനനം തുടരുന്തോറും അത്യന്തം ശാസ്ത്രീയമെന്ന്‌ അ 
നുഭവപ്പെടുന്ന പ്രപഞ്ചവിശകലനവും സത്യദര്‍ശനവുമാണ്‌ ഈ ശ്ലോകത്തില്‍ 
ഗുരുദേവന്‍ നല്‍കിയിരിക്കുന്നത്‌. പ്രപഞ്ചം ഒരനുഭവമാണ്‌. ഇത്‌ ആര്‍ക്കും 
നിഷേധിക്കാന്‍ സാദ്ധ്യമല്ല. അനുഭവമോ ജഡത്തിനു സാദ്ധ്യമല്ല. ചേതനമായ 
ബോധസ്വരൂപമായ ഒരു നിലനില്പിനു മാത്രമേ അനുഭവം സാദ്ധ്യമാവൂ. അ 
നുഭവത്തിനു മുമ്പ്‌ ചേതനന്‍ ഉണ്ടായിരുന്നേ പറ്റൂ എന്നും തീര്‍ച്ച. അങ്ങനെ 
യാണെങ്കില്‍ ഉണ്ടായി നിലനില്‍ക്കുന്ന അനുഭവം തീര്‍ന്നാലും ചേതനന്‍ 
ശുദ്ധരൂപത്തില്‍ അവശേഷിക്കുമെന്നുളളതും അനുക്തസിദ്ധമാണ്‌. ചിന്തി 
ക്കാന്‍ കഴിവുള്ള ആര്‍ക്കും ഈ നിഗമനങ്ങളെ അണുപോലും ചലിപ്പിക്കാന്‍ 
സാദ്ധ്യമല്ല. അപ്പോള്‍ ഒരു ചേതനസത്തയില്‍ ഉണ്ടായി നിലനിന്ന്‌ മറഞ്ഞു 
കൊണ്ടിരിക്കുന്ന പ്രപഞ്ചാനുഭവത്തിന്റെ സ്വരൂപമാണ്‌ ആദ്യത്തെ രണ്ടു വ 
രികളില്‍ വിശദമാക്കിയിരിക്കുന്നത്‌. 


പേരുകളും പ്രപഞ്ചാനുഭവവും 

പ്രപഞ്ചാനുഭവത്തിലെ ആദ്യഘടകം നാമങ്ങളാണ്‌. സൂക്ഷ്മചിന്തയി 
ലേ ഇത്‌ വെളിപ്പെടു. വസ്തുനാമങ്ങളില്ലാത്ത ഒരു പ്രപഞ്ചാനുഭവം എങ്ങ 
നെയിരിക്കും? അതു സങ്കല്പിക്കാന്‍ പോലും സാദ്ധ്യമല്ല. കാരണം പേരുക 
ളില്‍ കൂടി മാത്രമേ സങ്കല്പം പോലും സാദ്ധ്യമാകു. സങ്കല്പമില്ലെന്നു വ 
ന്നാല്‍ പ്രപഞ്ചാനുഭവം ശുന്യമായിത്തീരും. അതുകൊണ്ടാണ്‌ പ്രപഞ്ചം ഒരു 
ചേതനന്റെ സങ്കല്പസൃഷ്ടിയാണെന്ന്‌ തത്ത്വദര്‍ശികള്‍ ശഠിക്കുന്നത്‌. സങ്ക 
ല്പമോ ശബ്ദാത്മകമാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. യുക്തിക്കും അനുഭവ 


അമദദ്വതദീപിക 265 


ത്തിനും നിഷേധിക്കാന്‍ കഴിയാത്ത ഈ തത്ത്വദര്‍ശനത്തെ മുന്‍ നിറുത്തി 
യാണ്‌ പ്രപഞ്ചോത്പത്തിയുടെ തുടക്കം. ശബ്ദമാണെന്നു കണ്ടെത്തിയത്‌. 
വാസ്തവമാലോചിച്ചാല്‍ കാണപ്പെടുന്ന പദാര്‍ത്ഥങ്ങളുടെയൊന്നും. ഒരു 
ണല്‍ത്തരിയുടെപോലും സൂക്ഷ്മമായ പൊരുള്‍ എന്താ ണെന്ന്‌ പുറമെ അ 
ന്വേഷിച്ചവര്‍ക്കാര്‍ക്കും ഇന്നുവരെ വെളിപ്പെട്ടിട്ടില്ല. പരമകാരണത്തെയറിയാ 
തെ ഒരു വസ്തുവിന്റെയും സത്യം വെളിപ്പെടുന്നതല്ല. അപ്പോള്‍ ഇന്നത്തെ 
അറിവുകള്‍ മുഴുവന്‍, കാഴ്ചകള്‍ക്ക്‌ തല്ക്കാലം നല്‍കിയിട്ടുള്ള പേരുകളെ 
മാത്രം ആശ്രയിച്ചുളളവയാണെന്ന്‌ സിദ്ധം. ഈ മഹാരഹസ്യം അനുഭവത്തില്‍ 
അറിഞ്ഞുപോയതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ പ്രപഞ്ചാനുഭവത്തിന്റെ ആദ്യഘ 
ടകമായി പേരുകളെ കണക്കാക്കിയിരിക്കുന്നത്‌. 


പ്രപഞ്ചാനുഭവത്തില്‍ പ്രതിഭ 


പേരുകളില്‍കൂടി വസ്തുരൂപങ്ങള്‍. ഭാവനയില്‍ പതിയുന്നു. തുടര്‍ന്ന്‌ 
ചില വസ്തുക്കളോട്‌ രാഗദ്വേഷഭാവങ്ങള്‍ പൊന്തുന്നു. രാഗദ്വേഷഫലമായി 
ഒന്നിനുപുറകെ ഒന്നായി ആയിരമായിരം സങ്കല്‍പങ്ങള്‍ ആവിര്‍ഭവിക്കുന്നു. 
നന്മതിന്മഭാവങ്ങളും ശത്രുമിത്രഭാവങ്ങളും ധര്‍മാധര്‍മഭാവങ്ങളും എല്ലാം ഇങ്ങ 
നെയാണ്‌ രൂപംകൊള്ളുന്നത്‌. ഇത്തരം സങ്കല്‍പങ്ങള്‍ കാമക്രോധഭയാദി നി 
രവധി വികാരങ്ങള്‍ക്കും രുപംകൊടുക്കുന്നു. വസ്തുക്കളുടെ നേര്‍ക്കുളവാ 
കുന്ന ഈ വിചാരവികാരങ്ങളെ ഒരുമിച്ചുചേര്‍ത്താണ്‌ ശ്ലോകത്തില്‍ “പ്രതിഭ” 
ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്‌. ഇങ്ങനെ എണ്ണമറ്റു പൊന്തുന്ന പ്രതിഭയുടെ 
ഫലമായി എണ്ണമറ്റ വിഷയങ്ങള്‍ മനസ്സിനെ പററിക്കൂടി അലട്ടാനുമിടവരുന്നു. 
ഇതാണ്‌ പ്രപഞ്ചാനുഭവം. 


്രപഞ്ചത്തിന്‍െറ സ്വപ്നതുല്യത്വം 


പ്രപഞ്ചം ഒരനുഭവമായതുകൊണ്ട്‌ അത്‌ ഒരു ചേതനനില്‍ ഉദയംചെ 
യ്യുന്നതാകാതെ തരമില്ലെന്ന്‌ നേരത്തെ കണ്ടുവല്ലോ. അനുഭവത്തിന്‍െറ സ്വ 
ഭാവമോ? മാറിമാറി ഉണ്ടായി നിലനിന്നു മറയുകയാണ്‌. അപ്പോള്‍ പ്രപഞ്ചാ 
നുഭവം ഉണ്ടാകുന്നതിനു മുമ്പും ഉണ്ടായി നിലനില്‍ക്കുമ്പോഴും നിലനിന്നു 
മറഞ്ഞുകഴിഞ്ഞാലും ഉണ്ടാകാതെയും മറയാതെയും നിലനില്‍ക്കുന്ന സത്യം 
ചേതനന്‍ മാത്രമാണെന്ന്‌ നിസംശയം തെളിയുന്നു. അങ്ങനെയാണെങ്കില്‍ 
ഉണ്ടായി മറയുന്ന അനുഭവമോ? ചേതനന്‍ തല്‍ക്കാലത്തേക്ക്‌ തന്നെത്തന്നെ 
പലതാക്കിക്കാണുന്ന കാഴ്ചകള്‍ മാത്രമാണവ. സ്വപ്നം ഇതിനുത്തമ ദൃഷ്ടാ 
ന്തമാണ്‌. സ്വപ്നം ആരംഭിക്കുന്നതിന്‌ മുമ്പും സ്വപ്നം അനുഭവിച്ചുകൊണ്ടി 
രിക്കുമ്പോഴും സ്വപ്നം ഒടുങ്ങിക്കഴിഞ്ഞാലും വാസ്തവത്തിലുള്ളത്‌ സ്വപ്ന 
ദ്രഷ്ടാവ്‌ മാത്രമാണ്‌. വാസ്തവം ഇതാണെങ്കില്‍ സ്വപ്നം, ദ്രഷ്ടാവ്‌ തന്നെ 
ത്തന്നെ പലതാക്കിക്കാണുന്ന വെറും കാഴ്ചകളാണെന്ന്‌ സിദ്ധം. സ്വപ്നം 
കാണുന്ന വേളയില്‍ ഈ രഹസ്യം അറിയാനും കഴിയില്ല. സ്വപ്നമെന്നപോലെ 
പ്രപഞ്ചാനുഭവം ഒരു ചേതനന്‍ തന്നെത്തന്നെ സങ്കല്‍പംകൊണ്ട്‌ പലതാക്കി 
ക്കാണുന്ന കാഴ്ചകളാണെങ്കില്‍ ആ ചേതനനുതന്നെ സങ്കല്‍പം നിരോധി 


266 ശ്രീനാരായണ ഗുരുദേവഷ്യത?കശീ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


ച്‌ ഈ കാഴ്ചകളെ അവസാനിപ്പിച്ചിട്ട്‌ ഉണരുവാനും കഴിയും. ശ്രീ ഗുരുദേവ 
നെപ്പോലെയുള്ളവര്‍ ഈ പ്രകിയ പരീക്ഷിച്ച്‌ ബോധ്യപ്പെട്ടവരാണ്‌. ഉണരു 
ന്ന സ്വപ്നദര്‍ശിക്കെന്നപോലെ സങ്കല്‍പനിരോധകകൊണ്ട്‌ ആത്മദര്‍ശനം 
നേടിക്കഴിഞ്ഞ അവര്‍ക്ക്‌ സര്‍വവും താന്‍തന്നെയെന്ന്‌ സാക്ഷാത്കരിക്കാ 
നും കഴിഞ്ഞു. മഹത്തായ ഈ സത്യദര്‍ശനമാണ്‌ “ഉണര്‍ന്നളവുണര്‍ന്നവ 
നാമശേഷം” എന്ന വരിയില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. അത്യത്ഭുതകരമായ 
ഈ സത്യദര്‍ശനത്തിന്‍െറ സിദ്ധാന്തപരമായ ചിന്തപോലും അതിരററ ശാ 
ന്തിയെ പ്രദാനം ചെയ്യും. അതനുഭവമായാലുള്ള കഥ പറയാനുമില്ലല്ലോ. ഗു 
രുദേവന്‍െറ സത്യദര്‍ശനത്തിന്‍െറ ഗാംഭീര്യം തുടര്‍ന്നുവരുന്ന ശ്ലോകങ്ങളില്‍ 
ക്കൂടി ഗ്രഹിക്കാവുന്നതാണ്‌. 


സ്വപ്നാനുഭവരഹസ്യം 


സ്വാനുഭവത്തോടുകൂടി ബോധസ്വരുപമായി വിളങ്ങുന്ന ആത്മസത്ത 
സങ്കല്‍പങ്ങളില്‍കൂടി ഉണ്ടാക്കിക്കാണുന്ന ദൃശ്യങ്ങളാണ്‌ പ്രപഞ്ചാനുഭവ 
ങ്ങള്‍. മായാനിദ്രയാണ്‌ ഈ സങ്കല്‍പസ്വപ്നമുളവാക്കുന്ന മോഹകശക്തി. 
ആത്മാവ്‌ മായാമോഹവും സങ്കല്‍പങ്ങളും വിട്ടുണരുകയാണെങ്കില്‍ കാഴ്ച 
കളും കാഴ്ചക്കാരനുമൊക്കെ താന്‍തന്നെയാണെന്ന്‌ തെളിയുകയും ചെയ്യും. 
അദ്വൈത ദീപികയിലെ ഒന്നാം പദൃത്തിന്‍െറ ഉത്തരാര്‍ധത്തില്‍ പ്രപഞ്ചാനു 
ഭവങ്ങളെ സ്വപ്നത്തോട്‌ താരതമ്യപ്പെടുത്തി ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ സ്പ 
ഷ്ടമാക്കിയത്‌. നിഗ്രാശക്തിക്കടിമപ്പെട്ടുപോകുന്ന സ്വപ്നദര്‍ശിയുടെ , സങ്കല്‍ 
പങ്ങളാണല്ലോ സ്വപ്നലോകത്തെ സൃഷ്ടിച്ചനുഭവിക്കുന്നത്‌. സ്വപ്നത്തെ 
വിശകലനം ചെയ്യുമ്പോള്‍ ചില വസ്തുതകള്‍ വെളിപ്പെടുന്നതാണ്‌. സ്വപ്നാ 
നുഭവത്തെ നമുക്ക്‌ ആദ്യം രണ്ടു ഘടകങ്ങളായി വേര്‍തിരിക്കാം. ഒന്ന്‌ സ്വ 
പ്നദര്‍ശി; രണ്ട്‌ സ്വപ്നദൃശ്യങ്ങള്‍. മൂന്നാമതൊരു ഘടകം സ്വപ്നാനുഭവ 
ത്തില്‍ കാണ്മാനില്ല. സ്വപ്നം കാണാന്‍ തുടങ്ങുന്നതിന്‌ മുമ്പ്‌ സ്വപ്നദര്‍ശി 
യുണ്ടായിരുന്നു. സ്വപ്നം അവസാനിച്ചാലും സ്വപ്നദര്‍ശി അവശേഷിക്കും. 
സ്വപ്നം കാണാന്‍തുടങ്ങുന്നതിന്‌ മുമ്പും സ്വപ്നം അവസാനിച്ചശേഷവും 
സ്വപ്നദൃശ്യങ്ങള്‍ ഉണ്ടായിരിക്കുന്നില്ലെന്നും സ്പഷ്ടമാണ്‌. അപ്പോള്‍ 
സ്വപ്നദര്‍ശിയില്‍ ഇടയ്ക്ക്‌ അല്‍പകാലത്തേക്ക്‌ കയറിവന്നവമാത്രമാണ്‌ 
സ്വപ്നദൃശ്യങ്ങള്‍. സ്വപ്നദര്‍ശിക്ക്‌ സ്വാത്മവിസ്മൃതിയുളവാക്കിയ നിദ്ര 
യാണ്‌ സ്വപ്നദര്‍ശനത്തിന്‌ കാരണഭൂതയായിത്തീര്‍ന്ന ശക്തി. നിദ്രവിട്ടുണ 
രുമ്പോള്‍ സ്വപ്നം ഇല്ലാതാകുന്നു. എല്ലാ സ്വപ്നദൃശ്യങ്ങളും മരുഭൂമിയില്‍ 
കാനല്‍ജലംപോലെ നിദ്ര തന്നിലുളവാക്കിക്കാണിച്ചതാണെന്ന്‌ സ്വപ്നദര്‍ 
ശിക്ക്‌ ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഇതേ വിശകലനംകൊണ്ട്‌ പ്രപഞ്ചാ 
നുഭവങ്ങളുടെയും രഹസ്യം അറിഞ്ഞ്‌ സത്യത്തെ സാക്ഷാത്കരിക്കാവുന്ന 
താണ്‌. 


ദൃഗ്ദൃശ്യഭേദം 
ഉണര്‍ന്നിരിക്കുമ്പോഴുള്ള പ്രപഞ്ചാനുഭവങ്ങളേയും സൂക്ഷ്മവിശകല 
നത്തില്‍ നമുക്ക്‌ രണ്ടായി തിരിക്കാം. ദൃക്‌ അഥവാ കാണുന്നയാള്‍; ദൃശ്യം 


അമദദ്വതദീപിക 267 


അഥവാ കാഴ്ച. ഇങ്ങനെ പ്രപഞ്ചാനുഭവങ്ങളെ മുഴുവന്‍ രണ്ടായി തിരിച്ചുക 
ഴിഞ്ഞാല്‍പിന്നെ ഈ രണ്ടില്‍ സത്യമേത്‌, മിഥ്യയേത്‌ എന്നു തീരുമാനിക്കു 
ന്നതോടെ ഒരാള്‍ക്ക്‌ സത്യസാക്ഷാത്കാരത്തിനുള്ള വഴി തെളിഞ്ഞുകിട്ടുന്ന 
താണ്‌. വേദാന്തചിന്തയില്‍ അതിപ്രധാനമായ ഒരു പ്രക്രിയയാണ്‌ ദൃഗ്ദൃശ്യ 
വിവേകം. ഇതറിഞ്ഞ്‌ പരീക്ഷിച്ച്‌ സ്വാനുഭവപ്പെടുത്തിയിട്ടുള്ള ആളെന്ന നില 
യില്‍ ഗുരുദേവന്‍ അദ്ദൈതദീപികയിലെ രണ്ടാം പദ്യത്തില്‍ അതിങ്ങനെ വ്യ 
ക്തമായി വേര്‍തിരിച്ചിരിക്കുന്നു:- 


2 നേരല്ലദൃശ്യമിതു ദൃക്കിനെനീക്കിനോക്കില്‍ 

വേറല്ല വിശ്വമറിവാം മരുവില്‍ പ്രവാഹം; 

കാര്യത്തില്‍ നില്‍പതിഹ കാരണസത്തയെന്നേ്യേ 

വേറല്ല വീചിയിലിരിപ്പതു വാരിയത്രേ. 

ദൃശ്യം-കാണപ്പെടുന്ന കാഴ്ച; ദൃക്ക്‌ -കാണുന്നയാള്‍; അറിവ്‌ -ബോധം; 
മരു -മരുഭൂമി; പ്രവാഹം - വെള്ളത്തിന്‍െറ ഒഴുക്കുപോലെ സദാ മാറിമാറി 
വന്നുകൊണ്ടിരിക്കുന്നത്‌; കാര്യം - ഉണ്ടായിക്കാണപ്പെടുന്നത്‌ ; കാരണസത്ത 
an കാര്യത്തിനാശ്രയമായത്‌; കാരണസത്തയെന്നേയേ - കാരണസത്തയല്ലാതെ; 
വീചി - തിര; വാരി -വെള്ളം. 

ഈ പുറമേകാണുന്ന കാഴ്ചയൊന്നും നേരല്ല. കാഴ്ചകാണാന്‍ വിസ 
മ്മതിച്ചുകൊണ്ട്‌ ദൃക്ക്‌ അഥവാ കാഴ്ചക്കാരന്‍ സ്വയം മാറിനിന്നാല്‍ ദൃശ്യമെ 
ല്ലാം എങ്ങെന്നില്ലാതെ മാഞ്ഞുമറയും. പ്രപഞ്ചമായിക്കാണുന്ന ഈ കാഴ്ച 
അതിന്‍െറ കാരണമായ ബോധസത്തയില്‍നിന്നും ഭിന്നമല്ല. ബോധസ്വരുപ 
മായ സത്യവസ്തുവില്‍ മരുഭൂമിയില്‍ കാനല്‍ജലംപോലെ പ്രതിഭാസിക്കു 
ന്നതാണ്‌ പ്രപഞ്ചം. അറിവിലെ വെറും കാഴ്ചമാത്രമാണ്‌ പ്രപഞ്ചമെങ്കില്‍ 
അറിവും പ്രപഞ്ചവും ഒന്നാണെന്നു തീര്‍ച്ച. കാരണത്തില്‍ ഇല്ലാതിരുന്നതൊ 
ന്നും കാര്യത്തില്‍ ഉണ്ടാവുക വയ്യ. വെള്ളത്തില്‍ തിരപൊന്തിയാല്‍ തിരയും 
വെള്ളംതന്നെയാണെന്നു പറയേണ്ടതില്ലല്ലോ. 
ദൃഗ്ദൃശ്യവിവേകം 

ദൃക്കെന്നും ദൃശ്യമെന്നും പ്രപഞ്ചത്തെ രണ്ടായിതിരിച്ചാല്‍ ഈ രണ്ടില്‍ 
സത്യമേതാണെന്നുള്ളതാണ്‌ അന്വേഷണ വിഷയം. പ്രപഞ്ചാനുഭവമുള്ള സ 
കലരിലും നിരന്തരം സ്ഫുരിക്കുന്ന ഞാന്‍, ഞാന്‍ എന്ന ബോധാംശമാണ്‌ 
ദൃക്ക്‌, അതിസൂക്ഷ്മങ്ങളായ വികാര വിചാരങ്ങളില്‍ തുടങ്ങി അതി സ്ഥൂല 
ങ്ങളായ സൌരയുഥഘടകങ്ങള്‍ വരെ ദൃശ്യശബ്ദത്തിന്റെ അര്‍ത്ഥവ്യാപ്തി 
യില്‍പ്പെടുന്നവയാണ്‌. കാരണം ഇവയെല്ലാം ദൃക്കിന്റെ മാറിമാറി വരുന്ന കാഴ്ച 
യാണ്‌. പ്രാണസ്പന്ദനങ്ങളും കോപതാപാദികളും അഭിലാഷങ്ങളും പുറമേ 
കാണുന്ന കാഴ്ചകളും ഒരു സ്ഥിരതയുമില്ലാതെ മാറിമാറി ദൃക്കായ ഞാനെന്ന 
ബോധാംശത്തില്‍ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്‌. അവ ഉള്ളവയാ 
യിത്തീരണമെങ്കില്‍ പോലും അവയ്ക്ക്‌ “ഞാന്‍” എന്ന ബോധാംശത്തെ ആ 
ശ്രയിച്ചേ പറ്റു, ബോധസത്തയുടെ ആശ്രയം കൈവെടിഞ്ഞാല്‍ അതോടെ 


268 ശ്രീനാരായണ ശുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാമ്്യാനം - ഭാഗം // 


അവയുടെ നിലനില്‍പുതന്നെ അസ്തമിക്കുന്നു. ദൃശ്യങ്ങള്‍ അകന്നുകഴി 
ഞ്ഞാല്‍ ബോധസത്തയുടെ നിലനില്‍പും നഷ്ടമാകുമോയെന്നാണ്‌ ഇനി 
നമുക്ക്‌ ചിന്തിക്കാനുള്ളത്‌. ദൃശ്യങ്ങള്‍ മാറിമാറി വരുന്നവയും അവയ്ക്കാശ്ര 
യമായ ബോധസത്ത മാറാതെ നിലനില്‍ക്കുന്നതും ആയതുകൊണ്ടുതന്നെ 
ദൃശ്യങ്ങളെല്ലാം അകന്നാലും ബോധസത്തയ്ക്ക്‌ ഒരു കേടുംവരുന്നതല്ലെന്നും 
തെളിയുന്നു. യുക്തിക്കുപോലും സംശയമെന്യേ തെളിയുന്ന ബോധസ്വരൂപ 
മായ ആത്മാവിന്റെ ഈ നിത്യസ്ഥിതി ശ്രീ ഗുരുദേവനെപ്പോലെ സാധനാനു 
ഷ്ഠാനം കൊണ്ട്‌ ദൃശ്യങ്ങളെയകറ്റാന്‍ കഴിഞ്ഞിട്ടുള്ള കരുത്തുററ സത്യാ 
ന്വേഷികള്‍ അനുഭവത്തില്‍ പരീക്ഷിച്ചുറപ്പിച്ചിട്ടുള്ളതുമാണ്‌. തപഃശക്തികൊ 
ണ്ടു കോപതാപാദികളെയും സങ്കല്പങ്ങളെയും ഓരോന്നോരോന്നായി അ 
കറ്റുന്നതോടെ ബോധസ്വരൂപമായ ആത്മാവിനു തിളക്കവും അനുഭവ ദാര്‍ 
ഡ്യവും വര്‍ദ്ധിച്ചുവര്‍ദ്ധിച്ചു വരുന്നതായിട്ടാണ്‌ അവര്‍ക്കനുഭവപ്പെട്ടത്‌. ഈ 
അനുഭവത്തിന്റെ മാധുര്യം നിറഞ്ഞ വിവരണങ്ങള്‍ ഗുരുദേവകൃതികളില്‍ സര്‍ 
വ്വത്ര കാണ്‍മാനുണ്ട്‌. അപ്പോള്‍ ദൃശ്യസങ്കല്പങ്ങള്‍ അകലുന്നതോടെ ശുദ്ധ 
ബോധസ്വരുപമായ ആത്മവസ്തുവും മറഞ്ഞു പോവുകയല്ല. നേരെമറിച്ചു 
മറമാറി പൂര്‍വ്വാധികം തെളിയുകയാണു ചെയ്യുന്നത്‌. അകലുന്ന ദൃശ്യസങ്ക 
ല്പങ്ങളോ എങ്ങോട്ടു പോയിയെന്നറിയാതെ നഷ്ടപ്പെടുകയാണ്‌. ഒരു ചെ 
റിയ ദൃഷ്ടാന്തംകൊണ്ട്‌ ഇതു കൂടുതല്‍ വെളിപ്പെടുത്താം. നിസ്സാരകാരണ 
ങ്ങള്‍ക്കുപോലും പതിവായി കോപിക്കാറുള്ള ഒരാള്‍ സാധനാനുഷ്ഠാനം 
കൊണ്ട്‌ കോപത്തില്‍ നിന്നും ക്രമേണ രക്ഷനേടിയെന്നു കരുതുക. കോപ 
വിമുക്തമായിത്തീരുന്ന അയാളുടെ ആത്മാവ്‌ കൂടുതല്‍ കൂടുതല്‍ പ്രസന്ന 
മായും സന്തുഷ്ടമായും തീരുന്നു. അതേയവസരത്തില്‍ അയാളെ വിട്ടുപിരി 
യുന്ന കോപം എങ്ങെന്നില്ലാതെ മാഞ്ഞുമറയുകയും ചെയ്യുന്നു. അപ്പോള്‍ 
ദൃക്കായ ആത്മാവ്‌ ഉപേക്ഷിച്ചാല്‍ ഇല്ലാതായിത്തീരുന്നതാണ്‌ ദൃശ്യം. ദൃക്കിലെ 
സങ്കല്പം ഉപേക്ഷിക്കപ്പെട്ടാല്‍ സൂര്യചന്ദ്രാദി ബാഹൃദൃശ്യങ്ങള്‍ പോലും അവ 
യുടെ വ്യക്തിത്വമുപേക്ഷിച്ച്‌ ആത്മസ്വരുപമായി പ്രകാശിക്കുമെന്നാണ്‌ സത്യ 
ദര്‍ശികളുടെ അനുഭവം തെളിയിക്കുന്നത്‌. അങ്ങനെയാണെങ്കില്‍ സ്വയം നില 
നില്പില്ലാത്ത ദൃശ്യം എങ്ങനെയാണ്‌ സത്യമായി ഭവിക്കുന്നത്‌. ദൃശ്യത്തില്‍ 
നിന്നും ദൃക്കിനെ മാറ്റിനിറുത്താന്‍ കഴിയുമ്പോഴേ ദൃശ്യത്തില്‍ ഈ മിഥ്യാ 
ത്വം നേരിട്ടു ബോധ്യപ്പെടുകയുള്ളു. ഈ പ്രകിയ പരീക്ഷിച്ചു ബോധ്യപ്പെട്ട 
തുകൊണ്ടാണ്‌ “നേരല്ല ദൃശ്യമിതു ദൃക്കിനെ നീക്കിനോക്കില്‍” എന്നു ഗുരു 
ദേവന്‍ പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


ദൃശൃരഹസ്യം 

ദൃക്കിനെ വേര്‍പെടുത്തിയാല്‍ പിന്നെ ദൃശ്യം നേരല്ലയെന്ന്‌ യുക്തിക്കും 
അനുഭവത്തിനും ബോധ്യപ്പെട്ടു. അതിരിക്കട്ടെ; ദൃക്കിനോടു ബന്ധപ്പെട്ടു നില്‍ 
ക്കുമ്പോള്‍ ദൃശ്യം ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെയാ 
ണെങ്കില്‍ ഈ ദൃശ്യങ്ങള്‍ എവിടെ നിന്നാണ്‌ ഉണ്ടായി അനുഭവപ്പെടുന്നത്‌? 
ഈ ചോദ്യത്തിനുത്തരമാണ്‌ പദ്യത്തിലെ രണ്ടാമത്തെ വരി. അറിവ്‌ എന്ന 


അമദഭദ്വതദീപിക 269 


പദത്തിന്‌ ശുദ്ധ ബോധമെന്നാണര്‍ത്ഥം. മരുഭൂമിയില്‍ കാനല്‍ജലമെന്നപോ 
ലെ ശുദ്ധബോധവസ്തുവായ ആത്മാവില്‍ സങ്കല്പംകൊണ്ട്‌ ഉണ്ടെന്നു തോ 
ന്നിക്കുന്നവയാണ്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍. വാസ്തവത്തില്‍ ഇല്ലാതിരിക്കെ സങ്ക 
ല്പംകൊണ്ട്‌ അല്പകാലത്തേക്ക്‌ ഉണ്ടെന്നു തോന്നിക്കുന്ന കാഴ്ചകളെയാണ്‌ 
വേദാന്തി മിഥ്യയെന്നു വിളിക്കുന്നത്‌. സങ്കല്പങ്ങളും പ്രപഞ്ചാനുഭവവും 
പരസ്പരസാപേക്ഷങ്ങളാണ്‌. ഒന്നില്ലെങ്കില്‍ മറ്റേതുമില്ല. പരസ്പരസാപേക്ഷ 
ങ്ങളായതൊക്കെ നിരപേക്ഷവും സ്വതന്ത്രവുമായ ഒരു സത്തയിലെ മിഥ്യാ 
ദര്‍ശനങ്ങളായിരിക്കും. വേദാന്തശാസ്ത്രം പരീക്ഷിച്ചുറപ്പിച്ചിട്ടുള്ള ഒരനുഭവ 
നിയമമാണിത്‌. വാസ്തവത്തില്‍ ഇല്ലാതിരിക്കെ സങ്കല്പംകൊണ്ട്‌ വസ്തു 
വുണ്ടെന്നു തോന്നിക്കുന്നതിന്‌ ദൈനംദിന .ജീവിതത്തില്‍ തന്നെ ദൃഷ്ടാ 
ന്തങ്ങള്‍ പലതുണ്ട്‌. നട്ടുച്ചയ്ക്ക്‌ മരുഭൂമിയിലേയ്ക്കു നോക്കിയാല്‍ അവിടെ 
വെള്ളം അലയടിക്കുന്നതു പോലെ കാണാം. വാസ്തവത്തില്‍ ഒരു തുള്ളി 
വെള്ളംപോലും അവിടെയില്ല. ഈ കാഴ്ചയില്‍ മൂന്നു ഘടകങ്ങളുണ്ട്‌. വെ 
ള്ളത്തെക്കുറിച്ചുള്ള സങ്കല്പം; പുറമെ കാണുന്ന വെള്ളം; ആ കാഴ്ചയ്ക്കാ 
ശ്രയമായ മരുഭൂമി. മരുഭൂമിയിലെ കാനല്‍ജലത്തിന്‍െറ രഹസ്യം ശാസ്ത്രീ 
യമായി ഗ്രഹിച്ചിട്ടുള്ള ഒരാള്‍ അവിടെ ജലം ഉണ്ടെന്നു തോന്നിയാല്‍ പോ 
ലും ഒരിക്കലും അതുകൊണ്ടു ശ്രമിക്കുന്നില്ല. ഇക്കാര്യം അറിവില്ലാത്ത മാന്‍ 
പേടകള്‍ നട്ടുച്ചയ്ക്ക്‌ ദാഹിച്ചു വലഞ്ഞ്‌ കാനല്‍ജലം കുടിക്കാനായി ഓടിയ 
ടുക്കുന്നു. എന്നാല്‍ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഓടി ഓടി തളര്‍ 
ന്ന്‌ അവ മരുഭൂമിയില്‍ വീണു മരിക്കാനിടവരുന്നു. അതുകൊണ്ടാണ്‌ കാനല്‍ 
ജലത്തിന്‌ സംസ്കൃതത്തില്‍ “മൃഗതൃഷ്ണിക”യെന്നു പേരുണ്ടായത്‌. ഇതു 
പോലെ പ്രപഞ്ചവും ആത്മാവായ മരുഭൂമിയിലെ മൃഗതൃഷ്ണികാപ്രവാഹ 
മാണ്‌. സങ്കല്പം, പ്രപഞ്ചം, അവയ്ക്കാശ്രയമായ ആത്മാവ്‌ ഇവ മൂന്നുമാണ്‌ 
പ്രപഞ്ചപ്രതിഭാസത്തിലെയും ഘടകങ്ങള്‍. ദൃക്കായ ആത്മാവിനെ വേര്‍തി 
രിച്ച്‌ ദൃശ്യത്തിന്റെ മിഥ്യാത്വം നേരിട്ടറിഞ്ഞിട്ടുള്ള ഒരു ജ്ഞാനി പ്രപഞ്ചത്തെ 
കണ്ടുകൊണ്ടിരുന്നാല്‍പോലും അതില്‍ ഭ്രമിച്ച്‌ ക്ലേശിക്കുന്നില്ല. അവിടെ നിന്ന്‌ 
ഒന്നും കിട്ടാനില്ലെന്ന്‌ അദ്ദേഹത്തിനു നല്ലവണ്ണമറിയാം. നേരെമറിച്ച്‌ അജ്ഞ 
ന്മാര്‍ മരുഭൂമിയിലെ മാന്‍പേടകളെപ്പോലെയാണ്‌. അവര്‍ സ്വന്തം ആത്മാവായ 
സത്യവസ്തുവില്‍ സങ്കല്പങ്ങള്‍കൊണ്ടൊരു പ്രപഞ്ചം സൃഷ്ടിച്ച്‌ ആ 
സ്വയംകൃതാനര്‍ത്ഥത്തിന്റെ പിന്നാലെ ആവേശഭരിതരായി പായുകയാണ്‌. ഒ 
ടുവില്‍ കാര്യമായി ഒന്നും നേടാന്‍ കഴിയാതെ മരണത്തിന്റെ വായില്‍ പതി 
ക്കുകയും ചെയ്യുന്നു. ഈ ദുഃസ്ഥിതി ബുദ്ധിയുള്ള മനുഷ്യനു പറഞ്ഞുകൊ 
ടുത്ത്‌ അവനെ ബോധവാനാക്കുവാന്‍ വേണ്ടിയാണ്‌ ഗുരുദേവന്‍ “വിശ്വമറിവാം 
മരുവില്‍ പ്രവാഹം” എന്നു പ്രഖ്യാപിക്കുന്നത്‌. സത്യത്തെ കരതലാമലകം 
പോലെ കാട്ടിത്തരാന്‍ കഴിവുള്ള ഒരു ചിന്താതന്തുവാണ്‌ ദൃഗ്ദൃശ്യവിവേകം. 
ശ്രീശങ്കരഭഗവത്പാദര്‍ ബ്രഹ്മജ്ഞാനാവലീമാല എന്ന കൃതിയില്‍ പ്രഖ്യാപി 
ക്കുന്നതു നോക്കുക:- 


ദൃഗ്ദ്യശ്യയദ്വയപദാര്‍ത്ഥാസ്തഃ 
പരസ്പരവിലക്ഷണയ 


270 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സ്നന്മുര്ണവ്യാഖ്യാനം - ഭാഗം 11 


ദൃഗ്രബ്ചഹ്മദ്യശ്യംമാഭശയത? 
സര്‍വ്യവേദാന്തഡിണ്ഡിമഃ ബ്വഹ്മ.ജ്ഞാ.മാ. 17 


ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ടേ പദാര്‍ത്ഥങ്ങളുള്ളു. അവ രണ്ടും ഇ 
രുട്ടും വെളിച്ചവും പോലെ വിപരീതസ്വഭാവത്തോടു കൂടിയവയുമാണ്‌. അവ 
യില്‍ ദ്ൃക്ക്‌ ബ്രഹ്മവും ദൃശ്യം മായയും. സമ്പൂര്‍ണ്ണ വേദാന്ത ശാസ്ത്രത്തി 
ന്റെ പെരുമ്പറഘോഷമാണിത്‌. 


പരമകാരണം 


രണ്ടാം പദ്യത്തിലെ ഉത്തരാര്‍ദ്ധം കൊണ്ട്‌ വേദാന്തത്തില്‍ സുപ്രതിഷ്ഠി 
തമായിത്തീര്‍ന്നിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്‌ ഗുരുദേവന്‍ പ്രഖ്യാപിക്കുന്നത്‌. 
കാരണത്തില്‍ നിന്നും കാര്യമൊരിക്കലും ഭിന്നമല്ല എന്നതാണ്‌ സിദ്ധാന്തം. 
ഈ സിദ്ധാന്തം തന്നെ ദര്‍ശനമാലയിലും ആത്മോപദേശശതകത്തിലും അ 
ദ്ദേഹം വിശദമായി ആവര്‍ത്തിച്ചുറപ്പിച്ചിട്ടുമുണ്ട്‌. ഈ സിദ്ധാന്തമനുസരിച്ച്‌ കാ 
രണത്തെ വ്യക്തമായറിഞ്ഞാലേ കാര്യങ്ങളുടെ രഹസ്യം വെളിപ്പെട്ടുകിട്ടു. 
പ്രപഞ്ചത്തില്‍ അറിയപ്പെടുന്ന സകല പദാര്‍ത്ഥങ്ങളും ഉണ്ടായി മറയുന്ന 
കാര്യരൂപങ്ങളാണ്‌. അപ്പോള്‍ ഇവയ്ക്കെല്ലാററിനും കൂടി ഒരു പരമ കാരണം 
ഉണ്ടാകാതെ വയ്യ. ആ പരമകാരണത്തെ തിരഞ്ഞു പിടിക്കുന്നതുവരെ പ്രപ്‌ 
ഞ്ചരൂപത്തിലുള്ള കാര്യങ്ങളുടെ പൂര്‍ണ്ണ രഹസ്യം ആര്‍ക്കും അറിയാന്‍ കഴി 
യുന്നതല്ല. പരമകാരണത്തെ അറിയാന്‍ കഴിഞ്ഞാല്‍ പ്രപഞ്ചമാകെ ആകാ 
രണത്തിന്റെ അഭിന്നാംശങ്ങള്‍ തന്നെയെന്നു തീരുമാനിക്കുകയും ചെയ്യാം.നി 
ലവിലുള്ള ഭാതികശാസ്ത്രങ്ങള്‍ ഒന്നുംതന്നെ ആ പരമകാരണത്തെ കണ്ടെ 
ത്തിയതായി അവകാശപ്പെടുന്നില്ല. അതുകൊണ്ടാണ്‌ അവയുടെ പ്രപഞ്ചദര്‍ 
ശനം അപൂര്‍ണ്ണവും അവ്യക്തവുമായി കാണപ്പെടുന്നത്‌. പരമകാരണത്തെ 
കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്‌ വേദാന്തം അവകാശപ്പെടുന്നത്‌. അതുകൊണ്ട്‌ 
അറിവിന്റെ .അവസാനം കണ്ട സമ്പൂര്‍ണ്ണശാസ്ത്രമായിട്ടാണ്‌ അതു കരുത 
പ്പെടുന്നത്‌. 


കാരണകാര്യവിശകലനം 


നമുക്ക്‌ തല്ക്കാലം കാരണകാര്യങ്ങള്‍ അഭിന്നങ്ങളാണെന്നുള്ള സി 
ദ്ധാന്തത്തിന്റെ കെട്ടുറപ്പാണ്‌ പരിശോധിക്കേണ്ടത്‌. മൂന്നുതരം കാരണകാര്യ 
ഭാവങ്ങളാണ്‌ നാം പ്രപഞ്ചത്തില്‍ കാണുന്നത്‌. വെള്ളത്തില്‍ നിന്നും കുമിള 
കളും തിരമാലകളും ഉണ്ടാകുന്നു. മണ്ണില്‍ നിന്നും വിവിധ തരത്തിലുള്ള പാ 
ത്രങ്ങള്‍ ഉണ്ടാകുന്നു. ഈ ദൃഷ്ടാന്തങ്ങളില്‍ വെള്ളവും മണ്ണും കാരണങ്ങ 
ളും തിരകളും കുമിളകളും പാത്രങ്ങളും കാര്യരൂപങ്ങളുമാണ്‌. ഇവിടെ കാര 
ണകാര്യങ്ങളുടെ അഭേദം പ്രത്യക്ഷത്തില്‍ തന്നെ ബോധ്യപ്പെടാവുന്നതേ 
യുള്ളു. എത്ര തിരകളും കുമിളകളും ഉണ്ടായാലും വെള്ളത്തില്‍ നിന്നും 
ഭിന്നമായ ഒരു വസ്തു ഉണ്ടായിട്ടില്ലെന്ന്‌ തീര്‍ച്ച. ഏതെല്ലാം തരത്തിലുള്ള 
പാത്രങ്ങളുണ്ടായാലും അവയൊക്കെ മണ്ണുതന്നെയാണെന്നുള്ളതും തീര്‍ച്ച 
യാണ്‌. ഇവിടെ സംഭവിച്ചതിത്രേയുള്ളു. വെള്ളത്തിന്റെയും മണ്ണിന്റെയും അം 


അമദദ്വതദീപിക 271 





ശങ്ങള്‍ക്ക്‌ ചില പ്രത്യേക രൂപങ്ങളുണ്ടായി. കണ്ടുനിന്നവര്‍ ആ രൂപങ്ങളെ 
ചില പ്രത്യേക പേരുകള്‍ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. വെള്ളത്തിന്റെ 
അംശത്തിന്‌ ഒരു പ്രത്യേക രൂപമുണ്ടായപ്പോള്‍ തിര ജനിച്ചുവെന്നു തോന്നി. 
ആ രൂപം മറഞ്ഞപ്പോള്‍ തിര മരിച്ചുവെന്നു തോന്നി. മണ്ണുകൊണ്ടുള്ള പാത്ര 
ങ്ങളുടെയും ഒക്കെ സ്ഥിതിയിതുതന്നെ. പുതുതായി ഒരു വസ്തുവും ജനി 
ക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്‌ സത്യം. തിരകളായും 
പാത്രങ്ങളായും കണ്ട രൂപങ്ങള്‍ പിന്നെയെന്താണ്‌? താല്‍ക്കാലികങ്ങളായ 
വെറും തോന്നലുകള്‍. അതിനപ്പുറം ആ രൂപങ്ങള്‍ക്ക്‌ ഒരു വസ്തുസത്തയു 
മില്ല. തിരകളും കുമിളകളും ഉണ്ടാകുന്നതിനുമുമ്പും അവ ഉണ്ടായി കണ്ടു 
കൊണ്ടിരുന്നപ്പോഴും അവ മറഞ്ഞതിനുശേഷവും സാമാന്യമായി നിലവിലു 
ള്ള ഒരേ വസ്തു വെള്ളം മാത്രം. എക്കാലത്തും ഉണ്ടായതും ഉണ്ടാകാവുന്ന 
തുമായ തിരകളുടെയും കുമിളകളുടെയും പരമകാരണമായ വെള്ളത്തെ അ 
റിഞ്ഞുകഴിഞ്ഞാല്‍പിന്നെ അതിന്‍െറ കാര്യരൂപങ്ങളെയറിയാന്‍ ഒരു പ്രയാ 
സവുമില്ല. ഇത്തരം കാരണകാര്യങ്ങളുടെ അഭിന്നതയുക്തിക്കും അനുഭവ 
ത്തിനും തികച്ചും ചേരുന്നതാണ്‌. 


പ്രപഞ്ചത്തില്‍ ഇനി മറെറാരുതരം കാരണകാര്യഭാവം കാണുന്നുണ്ട്‌. 
കാഴ്ചയുടെ തകരാറുകൊണ്ട്‌ ചില പദാര്‍ഥങ്ങളെ വേറെ ചില പദാര്‍ഥങ്ങ 
ളായി തെററിദ്ധരിച്ചുകാണുന്നതാണ്‌ ഈ കാരണകാര്യഭാവം. മങ്ങിയ വെളി 
ച്ചത്തില്‍ വഴിയില്‍ കിടക്കുന്ന കയറിനെ ഒരാള്‍ പാമ്പായി തെററിദ്ധരിച്ചുകാ 
ണുന്നു. ഇവിടെ കയറുകാരണവും പാമ്പു കാര്യവുമാണ്‌. ഇതിലും കാരണ 
കാര്യങ്ങള്‍ അഭിന്നങ്ങളാണെന്ന്‌ പ്രത്യക്ഷത്തില്‍തന്നെ തെളിയുന്നു. കയറ 
ല്ലാതെ പാമ്പു വാസ്തവത്തില്‍ ഉണ്ടായിട്ടേയില്ല. ഈ കാരണകാര്യഭാവത്തില്‍ 
വ്യക്തമായും മുന്നു ഘടകങ്ങള്‍ കാണാം. ഒന്ന്‌ പാമ്പെന്ന തെററായ കാഴ്ച 
യ്ക്ക്‌ അധിഷ്ഠാനമായ കയറ്‌. രണ്ട്‌ പാമ്പിനെ കാണുന്നയാളിന്‍െറ സര്‍പ്പ 
സങ്കല്‍പം. മൂന്ന്‌ പാമ്പെന്ന രൂപദര്‍ശനം. ഈ മൂന്നു ഘടകങ്ങളില്‍ വസ്തു 
സത്തായി ഉള്ളതു കയറു മാത്രമാണെന്ന്‌ തീര്‍ച്ചയാണല്ലോ. പാമ്പെന്ന രൂപ 
ദര്‍ശനവും സര്‍പ്പസങ്കല്‍പവും ഈ പ്രകൃതത്തില്‍ തികച്ചും തോന്നലുകള്‍ 
മാത്രം. ഈ പ്രപഞ്ചത്തിനും ഈശ്വരനും തമ്മിലുള്ള കാരണകാര്യബന്ധം 
ഇതുപോലെയാണെന്നാണ്‌ പരമമായ വേദാന്തസിദ്ധാന്തം. ഇക്കാര്യം നമുക്ക്‌ 
കൂടുതലായി അദ്വൈതദീപികയിലെ മൂന്നാമത്തെ പദ്യം ചര്‍ച്ചചെയ്യുമ്പോള്‍ 
മനസ്സിലാക്കാവുന്നതാണ്‌. 


വിത്തില്‍നിന്നും വൃക്ഷമുണ്ടാകുന്നതും പാലില്‍നിന്ന്‌ തൈരുണ്ടാകു 
ന്നതുംപോലെയുള്ള കാരണകാര്യഭാവമാണ്‌ മുന്നാമത്തേത്‌. ഇവിടെയെല്ലാം 
പ്രത്യക്ഷത്തില്‍ കാരണകാര്യങ്ങള്‍ ഭിന്നങ്ങളായി തോന്നുന്നു. വിത്തില്‍നി 
ന്നും ഭിന്നമല്ലേ വൃക്ഷം? പാലില്‍നിന്നും ഭിന്നമല്ലേ തൈര്‍? ഭൌതികശാസ്ത്ര 
പ്രക്രിയയനുസരിച്ചുള്ള രാസവികാരങ്ങളുടെ ഫലമായുണ്ടാകുന്ന കാര്യങ്ങ 
ളും ഇതുപോലെ കാരണത്തില്‍നിന്നും ഭിന്നങ്ങളാണല്ലോ. ഹൈഡ്രജനും 
ഓക്സിജനും ചേര്‍ന്ന്‌. വെള്ളമുണ്ടായാല്‍ ഹൈഡ്രജനും ഓക്സിജനും വെ 
ള്ളവും ഭിന്നപദാര്‍ഥങ്ങളല്ലേ? ഈ നിലയ്ക്ക്‌ കാര്യകാരണങ്ങള്‍ക്ക്‌ ഭേദമില്ല 


272 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം ॥ 


ന്നുള്ള വേദാന്തസിദ്ധാന്തം എങ്ങനെ ശരിപ്പെടാനാണ്‌. ഈ സംശയങ്ങ 
ളെല്ലാം വെറും താല്‍ക്കാലിക ദര്‍ശനങ്ങളെമാത്രം ആസ്പദമാക്കിയുള്ളവ 
യാണ്‌. ഇവിടെപ്പോലും ഒരു ചിന്താശീലന്‍ കാരണത്തിലില്ലാത്ത യാതൊന്നും 
കാര്യരൂപത്തില്‍ പുതുതായുണ്ടാകുന്നില്ലെന്ന്‌ തെളിയുന്നതാണ്‌. പാലും 
തൈരും ഭിന്നമല്ലേ എന്നു ചോദിക്കുന്നയാളിനോട്‌ നമുക്ക്‌ മറെറാരു ചോദ്യം 
അങ്ങോട്ട്‌ ചോദിക്കാം. തൈര്‍ പാലില്‍ ഉണ്ടായിരുന്നതാണോ ഇല്ലാതിരുന്ന 
താണോ? പാലില്‍ ഇല്ലാതിരുന്ന തൈരാണ്‌ ഉണ്ടായതെന്ന്‌ പറകവയ്യ. ഇല്ലാ 
തിരുന്നതൊന്നും ഉണ്ടാവുകവയ്യ. പാലില്‍ ഇല്ലാതിരുന്ന തൈരാണ്‌ ഉണ്ടായ 
തെന്നു പറഞ്ഞാല്‍ പച്ചവെള്ളത്തില്‍നിന്നുപോലും തൈരുണ്ടാക്കാന്‍ കഴി 
യുമെന്ന്‌ സമ്മതിക്കേണ്ടിവരും. തൈരാവശ്യമുള്ളവര്‍ പാലിനെ തിരയുന്ന 
തുകൊണ്ടുതന്നെ പാലില്‍ തൈര്‍ ഒളിഞ്ഞുകിടക്കുന്നതായി അവര്‍ക്കറിയാ 
മെന്നു തീര്‍ച്ച. വിത്തില്‍ നിന്നുണ്ടാകുന്ന വ്ൃക്ഷത്തിന്‍െറയും കഥയിതുത 
ന്നെ. ഭാവിയിലെ വ്ൃക്ഷത്തിന്‍െറ സകല നാഡീഞരമ്പുകളും ആ വിത്തില്‍ 
ഒളിഞ്ഞുകിടക്കുകയാണെന്നോര്‍ക്കണം. ഒരു വസ്തുവില്‍ ഒളിഞ്ഞുകിട 
ക്കുന്ന രൂപങ്ങള്‍ പുറത്തേക്കു വരികയോ തിരിച്ച്‌ അകത്തേക്ക്‌ ചുരുങ്ങുക 
യോ ചെയ്യുമ്പോള്‍ പുതിയ വസ്തുക്കള്‍ ഉണ്ടാകുന്നുവെന്നോ നശിക്കുന്നു 
വെന്നോ പറയാന്‍ പറ്റുമോ? വൃക്ഷത്തിന്‍െറ ചുരുങ്ങിയ രൂപം വിത്ത്‌, വി 
ത്തിന്‍െറ വികസിച്ച രൂപം വൃക്ഷം എന്നല്ലേ പറയാന്‍ പററൂ. ഒരു വസ്തു ചു 
രുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോള്‍ പല പദാര്‍ത്ഥങ്ങള്‍ ഉണ്ടാ 
കുന്നു എന്നു വന്നാല്‍ ചുരുണ്ടുകിടക്കുന്ന ദേവദത്തനും നീണ്ടുനിവര്‍ന്നുകി 
ടക്കുന്ന ദേവദത്തനും രണ്ടും വ്യക്തികളാണെന്നു പറയേണ്ടിവരും. തിക 
ശാസ്ത്രത്തിലെ രാസവികാരങ്ങളില്‍കൂടി രൂപംകൊള്ളുന്ന പദാര്‍ത്ഥങ്ങളു 
ടെയും എല്ലാം സ്ഥിതിയിതാണ്‌. കാഴ്ചയില്‍ രുപവ്യത്യാസമുള്ളതുകൊണ്ട്‌ 
നാം അവയെ ഭിന്നപദാര്‍ത്ഥങ്ങളായി ഗണിക്കുന്നുവെന്നുള്ളത്‌ വാസ്തവം. 
പക്ഷെ സൂക്ഷ്മമായ പര്യാലോചനയില്‍ കാരണത്തില്‍ ഇല്ലാതിരുന്നതൊ 
ന്നും പുതുതായി ഉണ്ടാകുന്നില്ലെന്ന്‌ തെളിയുന്നു. കാരണത്തില്‍ ഉള്ള രൂപ 
ങ്ങള്‍തന്നെ അനുകൂലപ്രതികുലഭാവങ്ങള്‍ക്കനുസരണമായി ചിലപ്പോള്‍ 
തെളിഞ്ഞുവരുന്നു; മററു ചിലപ്പോള്‍ ഒളിഞ്ഞുമറയുന്നു. പുതുതായി യാതൊ 
ന്നുംതന്നെ ഉണ്ടാവുകയോ നശിച്ചുപോവുകയോ ചെയ്യുന്നില്ല. (ബഹ്മസൂ 
ത്രത്തിലും ഭാഷ്യത്തിലും ശ്രീ വേദവ്യാസരും ശങ്കരഭഗവത്പാദരും കാരണ 
കാര്യങ്ങളുടെ ഈ അഭിന്നസ്വഭാവം ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുണ്ട്‌. ഭാഷ്യകാര 
നായ ശ്രീശങ്കരഭഗവത്പാദര്‍ അതിദീര്‍ഘമായ ചര്‍ച്ചക്കുശേഷം അദ്ദേഹത്തി 
ന്‍െറ യുക്തിവിചാരം ഉപസംഹരിക്കുന്നതിങ്ങനെയാണ്‌. ഒരാള്‍ നൂറുകൊല്ലം 
കഠിനതപം ചെയ്താല്‍പോലും കാരണത്തില്‍നിന്നും ഭിന്നമായ കാര്യമുണ്ടെ 
ന്ന്‌ തെളിയിക്കാന്‍ കഴിയുന്നതല്ല. 


കാരണകാര്യങ്ങളുടെ ഈ അഭേദം ഇങ്ങനെ ഉറച്ചുകഴിഞ്ഞാല്‍ സത്യാ 
ന്വേഷണമാര്‍ഗം അതോടെ അത്യന്തം തെളിവുററതായിത്തീരുകയാണ്‌. പ്രപ 
ഞ്ചത്തിന്‌ ഒരു പരമകാരണം ഉണ്ടായേ പററു എന്നുള്ളത്‌ ആര്‍ക്കും നിഷേ 


അമദഭദ്വതദിപിക 273 


ധിക്കാന്‍ വയ്യല്ലോ. ആ പരമകാരണത്തെയാണ്‌ വേദാന്തശാസ്ത്രം സച്ചിദാ 
നന്ദഘനമായ ഈശ്വരസത്തയായി വിവരിക്കുന്നത്‌. സച്ചിദാനന്ദഘനമായ ആ 
പരമകാരണം സര്‍വവപ്രപഞ്ചത്തിന്‍െറ ഉത്പത്തിക്കും നിലനില്‍പിനും ലയ 
ത്തിനും ആശ്രയമായതുകൊണ്ടാണ്‌ അതിനെ ഈശ്വരശബ്ദംകൊണ്ട്‌ നിര്‍ 
വചിക്കുന്നത്‌. പ്രപഞ്ചത്തിന്‍െറ പരമകാരണം സച്ചിദാനന്ദഘനമായ ഈ ബോ 
ധവസ്തുവാണെന്ന്‌ വന്നാല്‍ കാരണകാര്യങ്ങള്‍ക്കു ഭേദമില്ലെന്നുള്ള സിദ്ധാ 
ന്തമനുസരിച്ച്‌ സര്‍വപ്രപഞ്ചവും ഈശ്വരാംശമാണെന്നും വന്നുകൂടുന്നു. ഈ 
പരമസത്യം സാക്ഷാത്കരിച്ചുകൊണ്ടാണ്‌ ഉപനിഷത്ത്‌ “ഈശവാസ്യമിദം 
സര്‍വ്വം” എന്നു പ്രഖ്യാപിക്കുന്നത്‌. മഹത്തായ ഉപനിഷത്‌ സത്യത്തെ വീ 
ണ്ടും സാക്ഷാത്കരിച്ചനുഭവിച്ചതുകൊണ്ടാണ്‌ ശ്രീനാരായണഗുരുദേവനും “കാ 
രൃത്തില്‍ നില്‍പതിഹ കാരണസത്തയെന്ന്യേ വേറല്ല വീചിയിലിരിപ്പതു വാ 
രിയത്രേ” എന്ന്‌ പ്രഖ്യാപിക്കുന്നത്‌. 


കാരണകാര്യപ്രവാഹവും പരമകാരണവും 


കാരണത്തില്‍ ഏതെങ്കിലും രൂപത്തില്‍ ഇല്ലാതിരുന്ന യാതൊന്നും കാ 
ര്യമായി പ്രത്യക്ഷപ്പെടുകയില്ല. കാര്യരൂപത്തില്‍ പുറമേ ഉണ്ടായിക്കാണപ്പെ 
ടുന്നത്‌ ചിലപ്പോള്‍ കാരണത്തില്‍ ഒളിഞ്ഞുകിടന്നത്‌ പ്രകടമാവുന്നതാവാം. 
ചിലപ്പോള്‍ കാരണം ചുരുങ്ങുന്നതോ വികസിക്കുന്നതോ ആവാം. ചില 
പ്പോള്‍ കാരണത്തില്‍ പ്രത്യേക വസ്തുസത്തയൊന്നുമില്ലാത്ത നാമരൂപങ്ങള്‍ 
ആവിര്‍ഭവിക്കുന്നതാവാം. മററു ചിലപ്പോള്‍ കാരണത്തെ തികച്ചും തെററിദ്ധ 
രിച്ചുകൊണ്ടുള്ള കാഴ്ചയുമാകാം. എന്തായാലും ഒന്നും ഒരിക്കലും പുതു 
തായി ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള വസ്തുതയാ 
ണ്‌ ഒരു സത്യാന്വേഷി ആദ്യമായി കണ്ടെത്തേണ്ടത്‌. ഇക്കാര്യം ബോധ്യപ്പെ 
ട്ടുകഴിഞ്ഞാല്‍പിന്നെ ഏതെങ്കിലും ഒന്നിന്‍െറ പരമകാരണം കാണുവാനുള്ള 
ശ്രമമാരംഭിക്കാം. ഒന്നിന്‍െറ പരമകാരണം കണ്ടെത്തിയാല്‍ എല്ലാററിന്‍േറ 
യും പരമകാരണം അതാണെന്ന്‌ ബോധ്യപ്പെടുകയും ചെയ്യും. അതെങ്ങനെ 
യെന്ന്‌ സംശയിക്കാനില്ല. ഈ ലോകത്ത്‌ കാണപ്പെടുന്ന യാതൊന്നും കാര 
ണം മാത്രമായി അറിയപ്പെടുന്നില്ല. എല്ലാം ഒരു കാര്യകാരണശ്യംഖലയിലെ 
ഘടകങ്ങള്‍ മാത്രമാണ്‌. ഒരു കാഴ്ചപ്പാടില്‍ ഒന്നു കാരണമാണെങ്കില്‍ 
മറെറാരു കാഴ്ചപ്പാടില്‍ അത്‌ കാര്യവുമാണ്‌. വിത്ത്‌ വൃക്ഷത്തിന്‍െറ കാര 
ണവുമാണ്‌. വൃക്ഷത്തില്‍ നിന്നുള്ള കാര്യവുമാണ്‌. ഇങ്ങനെ നോക്കുമ്പോള്‍ 
പ്രപഞ്ചത്തെയാകെ കാരണകാര്ൃരുപത്തിലുള്ള ഒരു പ്രവാഹമായിക്കാ 
ണാവുന്നതാണ്‌. ഈ പ്രവാഹം തുടങ്ങുകയോ ഒടുങ്ങുകയോ ചെയ്യുന്ന ഇടം 
കണ്ടെത്തിയാല്‍ നമുക്ക്‌ പരമകാരണത്തെ കണ്ടുപിടിക്കാന്‍ കഴിയും. 
അതോടെ കാരണകാര്യപ്രവാഹരുപത്തിലുള്ള പ്രപഞ്ചത്തിന്‍െറ പൂര്‍ണ 
രഹസ്യം വെളിപ്പെടുകയും ചെയ്യും. ര്രീനാരായണഗുരുദേവന്‍ ഒരു പ്രത്യേക 
വസ്തുവിനെ പിന്‍തുടര്‍ന്ന്‌ ഈ കാര്യകാരണപ്രവാഹത്തെ പുറകോട്ടു 
പോയി അന്വേഷിച്ച്‌ എങ്ങനെയാണ്‌ പരമകാരണത്തില്‍ എത്തിച്ചേരുന്ന 


77-2003 18 


274 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


തെന്ന്‌ നമുക്ക്‌ അദ്വൈതദീപികയിലെ മുന്നാം പദ്യത്തില്‍നിന്നും ധരിക്കാന്‍ 
ശ്രമിക്കാം:- 


3 വാസസ്സുതന്തുവിതു പഞ്ഞിയിതാദിമൂല 
ഭൂതപ്രഘാതമിതുമോര്‍ക്കുകിലിപ്രകാരം 
ബോധത്തില്‍നിന്നു വിലസുന്നു മരുസ്ഥലത്തു 
പാഥസ്സുപോലെ പരമാവധി ബോധമത്രേ 
വാസസ്സ്‌ -വസ്ത്രം; തന്തു - നൂല്‍; ആദിമൂലഭൂത്ര്രഘാതം - ആദികാര 
ണമായ പഞ്ചഭുതസമുഹം; പ്രഘാതം - സമൂഹം; പാഥസ്സ്‌ -വെള്ളം; മരുസ്ഥ 
ലം - മരുഭൂമി; പരമാവധി - പരമകാരണം. 
വസ്ത്രത്തിന്‍െറ കാരണം നൂല്‍. നൂലിന്റെ കാരണമോ അതോ പഞ്ഞി 
യാണ്‌; ഈ പഞ്ഞിയോ പ്രപഞ്ചത്തിന്‌ മുഴുവന്‍ ആദികാരണമായി കാണ 
പ്പെടുന്ന പഞ്ചഭൂതസമൂഹത്തില്‍നിന്നും രൂപംകൊണ്ടതാണ്‌. നല്ലവണ്ണം ചി 
ന്തിച്ചുനോക്കിയാല്‍ ഈ പഞ്ചഭൂതങ്ങള്‍ ബോധത്തിനുള്ളില്‍ പ്രകാശിച്ചുനില്‍ 
ക്കുന്നവയാണ്‌. ബോധത്തിനുള്ളില്‍ ഇവ എങ്ങനെയാണ്‌ പ്രകാശിക്കുന്നത്‌? 
മരുഭൂമിയില്‍ വെള്ളം തിരയടിച്ചുനില്‍ക്കുന്നതുപോലെ ബോധത്തിനപ്പുറം 
മറെറാന്നും കാണ്മാനില്ല. അതുകൊണ്ട്‌ പ്രപഞ്ചത്തിന്‍െറ പരമകാരണം ബോ 
ധംതന്നെയാണ്‌. 


പരമകാരണാന്വേഷണ പ്രക്രിയ 


വസ്ത്രമെന്ന പദാര്‍ത്ഥത്തെക്കാണുന്നയാള്‍ അതിന്‍െറ കാരണമെ 
ന്തെന്നന്വേഷിച്ച്‌ പുറകോട്ടുപോയി പരമകാരണത്തെ കണ്ടുപിടിക്കുന്ന പ്ര 
ക്രിയയാണ്‌ ഗുരുദേവന്‍ ഈ പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. ഈ കാരണ 
പരമ്പര പഞ്ചഭുതങ്ങള്‍വരെ ചെന്നുനില്‍ക്കുന്നത്‌ സകലര്‍ക്കും സമ്മതമാകാ 
തെ തരമില്ല. പ്രപഞ്ചദൃശ്യങ്ങളുടെ വ്യക്തമായി ദര്‍ശിക്കപ്പെടാവുന്ന മൂലകാ 
രണം പഞ്ചഭുതങ്ങളാണെന്നു സമ്മതിക്കാതെ കഴികയില്ല. ആധുനിക ശാ 
സ്ത്രത്തിന്‍െറ നുറോടടുക്കുന്ന അടിസ്ഥാന വസ്തുക്കളൊക്കെ ഭാരതീയ 
ദാര്‍ശനികന്മാരുടെ പഞ്ചഭുതങ്ങളില്‍പ്പെടുമെന്നോര്‍ക്കേണ്ടതാണ്‌. പ്രപഞ്ച 
ത്തിന്‍െറ വ്യക്തമായി കണ്ടെത്താവുന്ന ആദികാരണമെന്ന നിലക്കാണ്‌ പദ്യ 
ത്തില്‍ ഭുത്രപഘാതത്തെ ആദിമൂലമെന്ന്‌ വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. പഞ്ചഭൂ 
തങ്ങളുടെ കാരണമെന്തെന്നന്വേഷിക്കുന്നിടത്താണ്‌ എല്ലാവരും അടിപതറി 
നില്‍ക്കുന്നത്‌. പക്ഷെ ചിന്തിക്കുന്ന ഒരാള്‍ക്ക്‌ പഞ്ചഭുതദൃശ്യങ്ങളുടെ കാര 
ണം കണ്ടുപിടിക്കാന്‍ എന്താണ്‌ പ്രയാസം? എവിടെയാണിവയെല്ലാം പ്രകാ 
ശിച്ചു കാണപ്പെടുന്നതെന്നന്വേഷിച്ചാല്‍ പോരെ? അങ്ങനെ അന്വേഷിച്ചാല്‍ 
ജഡദൃശ്യങ്ങളെല്ലാം പ്രകാശിക്കുന്നത്‌ ഒരു ബോധതലത്തിലാണെന്ന്‌ കാ 
ണാന്‍ കഴിയും. എല്ലാ ജഡദൃശ്യങ്ങളും ഒരു ബോധസത്ത അവയെ കണ്ടറി 
യാനുള്ളതുകൊണ്ട്‌ ഉള്ളവയായിത്തീരുന്നവയാണ്‌. ബോധം അവയെ അറി 
ഞ്ഞില്ലെങ്കിലും ജഡങ്ങള്‍ ഇല്ലേയെന്നു ചിലര്‍ വീണ്ടും ചോദിച്ചേക്കാം. നമു 
ക്കവരോട്‌ മറിച്ചൊന്നു ചോദിക്കാം. ബോധവസ്തു അറിയാനില്ലെങ്കില്‍ ജഡ 


അകംദ്വതദിപിക 275 


ങ്ങള്‍ പിന്നെ ആര്‍ക്കാണ്‌ ഉള്ളവയായിത്തീരുന്നത്‌. അചേതനങ്ങളായ ജഡ 
ങ്ങള്‍ക്ക്‌ അവയുടെ നിലനില്‍പ്‌ സ്വയം ബോധിക്കാന്‍ കഴിവില്ലെന്ന്‌ തീര്‍ച്ച 
യല്ലേ? സ്വയം നിലനില്‍ക്കുന്നതായി അറിയാന്‍ കഴിയാത്ത ഒന്നിന്‌ മററുള്ള 
വയുടെ നിലനില്‍പ്‌ പ്രശ്നമേയല്ല. സ്വയം സ്വന്തം ഉണ്മ അനുഭവിക്കാന്‍ ക 
ഴിവുള്ള ഒരു വസ്തുവിന്‌ മാത്രമേ പ്രപഞ്ചത്തിന്‍െറ ഉണ്മ പ്രശ്നമായിത്തീ 
രുന്നുള്ളൂ എന്നതാണ്‌ പ്രപഞ്ചാനുഭവത്തിലെ സുപ്രധാന രഹസ്യം. ചുരുക്ക 
ത്തില്‍ സ്വാനുഭവമുള്ള ഒരു ബോധസത്തയുടെ പ്രസരമില്ലെന്നുവന്നാല്‍ പ്ര 
പഞ്ചം മുഴുവന്‍ കുരിരുട്ടിലാണ്ടുപോകുകയേ ഉള്ളൂ. ഇക്കാര്യം നല്ലവണ്ണം ധ 
രിച്ചുകൊണ്ടുവേണം ബോധം ജഡത്തില്‍നിന്നും ഉണ്ടായതായിക്കുടെയെന്നു 
വാദിക്കാന്‍. സ്വയം നിലനില്‍ക്കാന്‍ കഴിയാത്ത ഒന്ന്‌ സ്വയം നിലനില്‍പ്‌ അ 
നുഭവിക്കാന്‍ കഴിയുന്ന മറ്റൊന്നിന്‌ കാരണമായിത്തീരുന്നുവെന്നുള്ളത്‌ 
എത്രവിചിത്രം? ജഡത്തിന്‍േറതല്ല നേരേമറിച്ച്‌ ബോധത്തിന്‍െറ അനുഭവ 
മാണ്‌ ഉണ്മ എന്നു ധരിക്കാന്‍പോലും കരുത്തില്ലാത്തതാണ്‌ ഈ വാദം. 


ബോധസാക്ഷാത്കാരം 


ഈ പ്രാസംഗികത ഇവിടെ നിലനില്‍ക്കട്ടെ. ശ്രീനാരായണഗുരുദേവ 
നെപ്പോലെയുള്ള സത്യദര്‍ശികളാകട്ടെ ജഡധര്‍മങ്ങളെയകററി ശുദ്ധബോധ 
സ്വരൂപമായ സത്യത്തെ സാക്ഷാത്കരിച്ചശേഷമാണ്‌ എല്ലാ ജഡധര്‍മങ്ങളും 
അതില്‍ സ്ഫുരിക്കുന്നവയാണെന്ന്‌ വിളംബരം ചെയ്തിട്ടുള്ളത്‌. ഈ സാക്ഷാ 
ത്കാരം അവ്യക്തമായ വല്ല ശ്രമവുമാണോ? ഗുരുദേവന്‍ തന്നെ അതിന്‍െറ 
സ്വരൂപം “ചിജ്ജഡചിന്തനം” എന്ന കൃതിയില്‍ പച്ച മലയാളഭാഷയില്‍ ഇങ്ങി 
നെ വിവരിക്കുന്നു:- 


ഒരുകോടി ദിവാകരരൊത്തുയരും- 

പടിപാരൊടുനീരനലാദികളും 

കെടുമാറു കിളര്‍ന്നുവരുമന്നാരു ന്നില്‍ 

വടിവെന്നുമിരുന്നു വിളങ്ങിടണം. ചിജ്ജ. ചി.1 


കോടി സൂര്യന്മാര്‍ ഒന്നിച്ചുദിച്ചുയരുന്നതുപോലെയാണ്‌ ബോധഘന 
മായ ശുദ്ധസത്യം തെളിയുന്നത്‌. അതോടെ ഭൂമി, വെള്ളം, അഗ്നി തുടങ്ങിയ 
ജഡധര്‍മ്മങ്ങളെല്ലാം മാഞ്ഞുമറയുകയും ചെയ്യന്നു. സമാധി ദശയില്‍ ഇപ്ര 
കാരം അത്യുജ്ജ്വലമായിത്തെളിയുന്ന സത്യസ്വരൂപം സദാ തെളിഞ്ഞുവിള 
ങ്ങുമാറാകണമെന്നാണ്‌ ഗുരുദേവന്‍ പ്രാര്‍ഥിക്കുന്നത്‌. അപ്പോള്‍ ബോധത്തി 
നുവേണമെങ്കില്‍ ജഡധര്‍മങ്ങളെയൊക്കെയകററി ശുദ്ധരുപത്തില്‍ സ്വയം അറി 
ഞ്ഞുകൊണ്ട്‌ നില്‍ക്കാന്‍ കഴിയും. ജഡത്തിന്‌ ബോധത്തെയകററിയിട്ട്‌ സ്വയം 
അറിഞ്ഞുകൊണ്ടുനില്‍ക്കാന്‍ കഴിയുകയുമില്ല. അതുകൊണ്ടുതന്നെ ശുദ്ധ 
ബോധമെന്ന സാമാന്യസത്തയില്‍ ആവിര്‍ഭവിച്ച്‌ തിരോഭവിക്കുന്ന നാമരു 
പങ്ങള്‍ മാത്രമാണ്‌ സൂക്ഷ്മമോ സ്ഥൂലമോ ആയ എല്ലാ ജഡധര്‍മങ്ങളു 
മെന്ന്‌ സിദ്ധമാകുന്നു. ഒരു പ്രത്യേക ജഡധര്‍മത്തെ പിന്തുടര്‍ന്ന്‌ പിന്തുടര്‍ 
ന്നാണ്‌ കാരണമന്വേഷിച്ച്‌ നാം ബോധതലത്തില്‍ എത്തിച്ചേര്‍ന്നത്‌. ഈ 


276 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സന്മുര്ണഡ്യാഖ്യാനും - ഭാഗം 11 


കണ്ടുപിടിത്തത്തെത്തന്നെയാണ്‌ ഗുരുദേവന്‍ “ഇതുമോര്‍ക്കുകിലിപ്രകാരം 
ബോധത്തില്‍നിന്ന്‌ വിലസുന്നു” എന്നിങ്ങനെ പ്രഖ്യാപനം ചെയ്തിരിക്കു 
ന്നത്‌. 


ബോധവിവര്‍ത്തമാണ്‌ പ്രപഞ്ചം 


ഇനി നമുക്കന്വേഷിക്കാനുള്ളത്‌ ശുദ്ധബോധത്തിനും ജഡധര്‍മങ്ങള്‍ക്കു 
മുള്ള കാരണകാര്ഭാവം ഏത്‌ തരത്തിലുള്ളതെന്നാണ്‌. രണ്ടാമത്തെ പദ്യം 
വ്യാഖ്യാനിച്ചപ്പോള്‍ പ്രപഞ്ചത്തില്‍ കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള കാ 
രണകാര്യഭാവങ്ങള്‍ നാം ചര്‍ച്ചചെയ്യുകയുണ്ടായല്ലോ. വിത്തില്‍നിന്ന്‌ വൃക്ഷ 
മുണ്ടാകുന്നതുപോലെയോ മണ്ണില്‍നിന്ന്‌ പാത്രങ്ങള്‍ ഉണ്ടാകുന്നതുപോലെ 
യോ അല്ലെങ്കില്‍ വെള്ളത്തില്‍നിന്ന്‌ തിരകളും കുമിളകളും ഉണ്ടാകുന്നതു 
പോലെയോ ആണോ ശുദ്ധബോധവസ്തുവില്‍നിന്നും പ്രപഞ്ചമുണ്ടാകുന്നത്‌? 
സൃഷ്ടി വിവരിക്കുമ്പോള്‍ ഉപനിഷത്തുകള്‍ കാരണവും കാര്യവും ഒന്നുത 
ന്നെയെന്ന്‌ കാട്ടിത്തരാനായി മിക്കവാറും ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം അംഗീക 
രിക്കുന്നുണ്ട്‌. ശ്രീഗുരുദേവന്‍തന്നെ ആത്മോപദേശശതകത്തില്‍ സൃഷ്ടിയെ 
വിവരിക്കുന്ന ഭാഗങ്ങളില്‍ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ എടുത്തുകാട്ടിയിട്ടുണ്ട്‌. 
പക്ഷെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഉപനിഷത്തുകളുടെയും വേദാന്തശാസ്ത്രത്തി 
ന്‍െറയും അന്തിമമായ തീരുമാനം ഈ ദൃഷ്ടാന്തങ്ങളെ പുറംതള്ളിക്കൊണ്ടു 
ളളതാണ്‌. മങ്ങിയ വെളിച്ചത്തില്‍ കയറില്‍ പാമ്പിനെ കാണുന്നതുപോലെയോ 
നട്ടുച്ചക്ക്‌ മരുഭൂമിയില്‍ കാനല്‍ജലം കാണപ്പെടുന്നതുപോലെയോ മാത്രമേ 
പരമാത്മാവില്‍ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ കണക്കാക്കാവു എന്നാണ്‌ 
ശാസ്ത്രസിദ്ധാന്തം. ശ്രീഗുരുദേവനും തന്‍െറ കൃതികളില്‍ ഇതിനോടാണ്‌ 
പൂര്‍ണമായും യോജിക്കുന്നത്‌. പ്രസ്തുതമായ പദ്യത്തില്‍ “മരുസ്ഥലത്ത്‌ 
പാഥസുപോലെ” എന്നെടുത്തുകാട്ടി ഇക്കാര്യം തന്നെയാണുറപ്പിച്ചിരിക്കു 
ന്നത്‌. 


വിവര്‍ത്തവിവരണം 


കാരണവസ്തുവിന്‌ വികാരമോ ചലനമോ കുടാതെ കാര്യം ഉണ്ടായി 
ക്കാണുന്നതിന്‌ ദൃഷ്ടാന്തമാണല്ലോ മരുഭൂമിയില്‍ കാണുന്ന വെള്ളവും കയ 
റില്‍ കാണുന്ന പാമ്പും. നേരേമറിച്ച്‌ വിത്ത്‌ വൃക്ഷമാവുകയോ മണ്ണു പാത്ര 
ങ്ങളാവുകയോ വെള്ളം തിരമാലകളാവുകയോ ചെയ്യുന്നിടത്തൊക്കെ കാര 
ണം ചലിച്ചു വികാരപ്പെടുന്നതായിട്ടാണ്‌ കാണുന്നത്‌. കാരണം ചലിച്ചു വി 
കാരപ്പെട്ട്‌ കാര്യങ്ങളെ ഉളവാക്കിക്കാണിക്കുന്നതിനാണ്‌ ശാസ്ത്രത്തില്‍ പരി 
ണാമം എന്നു പറയുന്നത്‌. നേരേമറിച്ച്‌ കാരണത്തിന്‌ ചലനമോ വികാരമോ 
ഇല്ലാതെതന്നെ കാര്യത്തില്‍ തോന്നല്‍ ഉളവാകുന്നതിനെ ശാസ്ത്രത്തില്‍ 
“വിവര്‍ത്ത ൦" എന്നാണ്‌ പറയുന്നത്‌. കാരണംതന്നെ ഒരു മാറ്റവുംകൂടാതെ 
കാര്യരുപത്തില്‍ വിശേഷേണ വര്‍ത്തിക്കുന്നതുകൊണ്ടാണ്‌ വിവര്‍ത്തം എന്ന്‌ 
പേരിട്ടിരിക്കുന്നത്‌. മരുഭൂമിയില്‍ വെള്ളമുണ്ടെന്ന്‌ തോന്നുന്നതും കയറില്‍ 
സര്‍പ്പമുണ്ടെന്ന്‌ തോന്നുന്നതുമൊക്കെ വിവര്‍ത്തരുപത്തിലുള്ള കാരണകാ 


അമദദ്വതദീപിക 277 


രൃഭാവങ്ങളാണ്‌. പ്രപഞ്ചത്തിന്‍െറ പരമകാരണമായ ബോധത്തില്‍ ജഡധര്‍ 
മ്മങ്ങള്‍ സ്ഫുരിക്കുന്നത്‌ വിവര്‍ത്തമാണെന്നത്രേ വേദാന്തമതം. 


യുക്തി 

പരമകാരണമായ ബോധവസ്തുവില്‍ പ്രപഞ്ചം ഉണ്ടായിക്കാണപ്പെടു 
ന്നത്‌ എന്തുകൊണ്ട്‌ പരിണാമമായിക്കൂടാ? ഇത്‌ വിവര്‍ത്തമാണെന്നെന്തിന്‌ 
കരുതണം? യുക്തികൊണ്ടും അനുഭവംകൊണ്ടും തെളിഞ്ഞതുകൊണ്ടാണ്‌ 
ബോധവസ്തുവിലെ വിവര്‍ത്തങ്ങളാണ്‌ ജഡദൃശ്യങ്ങളെന്ന്‌ തീരുമാനിച്ചിട്ടു 
ള്ളത്‌. എന്താണ്‌ യുക്തി? സ്വയം അറിയാന്‍ കഴിവുള്ള പ്രകാശസ്വരുപമായ 
നിലനില്‍പല്ലേ ആത്മാവ്‌? സ്വയം അറിയാന്‍ കഴിയാത്ത ഇരുണ്ട വസ്തു 
വല്ലേ ജഡം? ഇവ രണ്ടും ഇരുട്ടും വെളിച്ചവുംപോലെ പരസ്പരവിരുദ്ധങ്ങ 
ളല്ലേ? അപ്പോള്‍ ഒന്നില്‍നിന്നും മറെറാന്നു പരിണമിച്ചുണ്ടായി എന്നെങ്ങനെ 
പറയാന്‍ കഴിയും? പരിണമിച്ചുണ്ടായാല്‍ പോലും ബോധത്തില്‍നിന്ന്‌ 
ബോധവും ജഡത്തില്‍നിന്ന്‌ ജഡവുമേ ഉണ്ടാകാന്‍ പറ്റൂ. പ്രപഞ്ചം ഈ രണ്ടി 
ന്‍െറയും കൂടിക്കലര്‍പ്പായിട്ടാണ്‌ കാണപ്പെടുന്നത്‌. ഒന്നില്‍നിന്ന്‌ മറെറാന്നു 
ണ്ടായി എന്ന്‌ പറയാനും വയ്യ. അങ്ങനെയാണെങ്കില്‍ ഈ രണ്ടില്‍ ഏതോ 
ഒന്ന്‌ സത്യവും മറെറാന്ന്‌ വെറും അസത്യമായ ദര്‍ശനവുമാണെന്ന്‌ തീരുമാ 
നിക്കാം. ഇവിടംവരെ എത്തിക്കഴിഞ്ഞാല്‍ സ്വയം അറിഞ്ഞുകൊണ്ട്‌ നിലനില്‍ 
ക്കുന്ന ബോധംമാത്രം സത്യമെന്നും പ്രത്യക്ഷത്തില്‍തന്നെ നശ്വരങ്ങളായി 
കാണപ്പെടുന്ന ജഡദൃശ്യങ്ങളെല്ലാം മരുഭൂമിയിലെ വെള്ളംപോലെ അതിലെ 
മിഥ്യാദര്‍ശനങ്ങളാണെന്നും യുക്തിക്കുതന്നെ വെളിപ്പെട്ടു കിട്ടുന്നതാണ്‌. 


ഇനിയും ബോധം ജഡമായി പരിണമിക്കുകയാണെന്നു പറഞ്ഞാല്‍ 
ജഡത്തെപ്പോലെതന്നെ ജനനമരണങ്ങള്‍ ബോധത്തെയും ബാധിക്കുന്നു 
വെന്ന്‌ വന്നുകൂടും. രൂപപരിണാമങ്ങളാണല്ലോ ജനനമരണങ്ങള്‍. ബോധവും 
ജഡത്തെപ്പോലെ ജനിക്കുകയും മരിക്കുകയും ചെയ്താല്‍ അതിനെ പരമ 
കാരണമായി ഗണിക്കാന്‍ പററുന്നതല്ല. അത്‌ ഏതു കാരണത്തില്‍നിന്നാണ്‌ 
ജനിച്ചത്‌ എന്ന്‌ വീണ്ടും പുറകോട്ടുപോയി അന്വേഷിക്കേണ്ടിവരും. അന്വേ 
ഷണം ബോധതലത്തിലെത്തുന്നതോടുകുടി പിന്നെപ്പോകാനിടമില്ലെന്ന്‌ യു 
ക്തിക്കുപോലും തെളിയുകയും ചെയ്തു. പരമകാരണത്വവും ജനനമരണ 
ങ്ങളും ഒരിക്കലും ഒരു വസ്തുവിന്‍െറ സമാനധര്‍മങ്ങളായിരിക്കുക സാധ്യമ 
ല്ല. അപ്പോള്‍ പരമകാരണത്തില്‍ സൃഷ്ടിപ്രക്രിയ വിവര്‍ത്തകാരണകാര്യഭാ 
വത്തില്‍കൂടെ മാത്രമേ ബന്ധപ്പെടാന്‍ പററു. അതുകൊണ്ടാണ്‌ ഭൂതവര്‍ഗ 
ങ്ങളെല്ലാം “ബോധത്തില്‍നിന്ന്‌ വിലസുന്നു മരുസ്ഥലത്ത്‌ പാഥസ്സുപോലെ” 
എന്ന്‌ ഗുരുദേവന്‍ ഉറപ്പിച്ചു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


അനുഭവം 


യുക്തിയിരിക്കട്ടെ. ബോധത്തിന്‍െറ പരമകാരണത്വം തെളിയിക്കാവുന്ന 
അനുഭവമെന്താണ്‌? എല്ലാ ജഡദര്‍ശനങ്ങളേയും ഒഴിച്ചുമാററിയിട്ട ബോധ 
ത്തിന്‌ ശുദ്ധരൂപത്തില്‍ നില്‍ക്കാന്‍ കഴിയുമെന്നുള്ളതുതന്നെ. സങ്കല്‍പനി 


278 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


രോധമെന്ന യോഗം അഭ്യസിക്കുന്ന ഒരാള്‍ക്ക്‌ ഇത്‌ പരീക്ഷിച്ചറിയാവുന്നതാ 
ണ്‌. ബോധസ്വരുപമായ ആത്മാവില്‍ ഒരു സ്ക്രീനില്‍ സിനിമാചിത്രങ്ങളെ 
ന്നപോലെ പൊന്തി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ജഡസങ്കല്‍പങ്ങളെ യോഗി ബോ 
ധംകൊണ്ടുതന്നെ തിരസ്കരിക്കുന്നതാണ്‌ യോഗാഭ്യാസം. അഭ്യാസം പക്വ 
തനേടി എല്ലാ ജഡസകങ്കല്‍പങ്ങളും തിരസ്കൃതങ്ങളാവുമ്പോള്‍ അവയെ 
തിരസ്കരിച്ച ശുദ്ധബോധം യോഗിയുടെ സ്വരൂപമായി സൂര്യതുല്യം പ്രകാ 
ശിച്ച്‌ ബാക്കിനില്‍ക്കും. ഇതുതന്നെയാണ്‌ പൂര്‍ണമായ ആത്മസാക്ഷാത്കാരം. 
ഈ അനുഭവത്തെ യോഗശാസ്ത്രത്തില്‍ അസം്രജ്ഞാത സമാധിയെന്നും 
വേദാന്തശാസ്ത്രത്തില്‍ നിര്‍വികല്‍പസമാധിയെന്നും വിളിക്കുന്നു. ഇങ്ങനെ 
സാക്ഷാത്കരിക്കപ്പെടുന്ന സത്യം പ്രപഞ്ചത്തിലെ ജനനമരണങ്ങളറ്റ പരമ 
കാരണമാണെന്നും ആ സാക്ഷാത്കാരസ്ഥിതി സംശയമെന്വയേ വെളിപ്പെടു 
ത്തുന്നു. ്രീനാരായണഗുരുദേവന്‍ ഈ വസ്തുത അനുഭവംകൊണ്ട്‌ ആവര്‍ 
ത്തിച്ചുറപ്പിച്ചിട്ടാണ്‌ “പരമാവധി ബോധമത്രേ” എന്ന്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 
അദ്ദേഹത്തിന്‍െറ വേദാന്തകൃതികളെല്ലാം ഇക്കാര്യം വീണ്ടും വീണ്ടും നമുക്ക്‌ 
തെളിയിച്ചുതരുന്നു. 


സങ്കല്‍പങ്ങളും അവിദ്യയും 


പ്രപഞ്ചത്തിന്‍െറ പരമകാരണം ശുദ്ധബോധമാണെന്നു നാം കണ്ടു. യു 
ക്തിക്കും അനുഭവത്തിനും അത്‌ ബോധ്യമാകുന്നതായും വെളിപ്പെട്ടു. മരുഭു 
മിയിൽ കാനല്‍ജലമെന്നപോലെയാണ്‌ ശുദ്ധബോധത്തില്‍ പ്രപഞ്ചം കാണ 
പ്പെട്ടുകൊണ്ടിരിക്കുന്നത്‌. രണ്ടാം പദ്യം വ്യാഖ്യാനിച്ചപ്പോള്‍ ഇക്കാര്യവും നാം 
ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുണ്ട. ബോധവസ്തുവില്‍ പൊന്തുന്ന സങ്കല്‍പങ്ങള്‍ അ 
ഥവാ ചിത്തവൃത്തികള്‍ ഇവയാണ്‌ പ്രപഞ്ചാനുഭവമുളവാക്കുന്ന മധ്യവര്‍ത്തി 
കള്‍. ബോധത്തിനും പുറമെ കാണപ്പെടുന്ന ജഡ്രപപഞ്ചത്തിനുമിടക്ക്‌ സ 
ങ്കുല്‍പരുപത്തിലുള്ള ചിത്തവൃത്തികള്‍ ഇല്ലെന്നുവന്നാല്‍ അതോടെ പ്രപഞ്ചം 
അസ്തമിക്കും. അനുഭവസ്വരുപമായ ശുദ്ധബോധം ബാക്കിനില്‍ക്കുകയും ചെ 
യ്യും. അപ്പോള്‍ പ്രപഞ്ചം യഥാര്‍ഥത്തില്‍ നില്‍ക്കുന്നത്‌ ചിത്തവൃത്തികളിലാ 
ണ്‌. ശുദ്ധമായ ബോധത്തിന്‌ പ്രപഞ്ചത്തെ മുഴുവന്‍ തുടച്ചുമാറ്റിയിട്ട്‌ തനി 
യെ നില്‍ക്കാന്‍ കഴിയുമെന്ന്‌ തെളിഞ്ഞിട്ടുണ്ടല്ലോ. ബോധസ്വരുപമായ ആ 
ത്മാവിലാണ്‌ നിയമേന പ്രപഞ്ചം സ്ഥിതിചെയ്യുന്നതെന്ന്‌ പറകവയ്യ. അങ്ങനെ 
പറഞ്ഞാല്‍ ആത്മാവുളളിടത്തൊക്കെ പ്രപഞ്ചം ഉണ്ടായേതീരു എന്നു വ 
ന്നുകൂടും. അപ്പോള്‍ പ്രപഞ്ചത്തിന്‍െറ നിയമേനയുള്ള സ്ഥിതി എവിടെ 
യാണെന്നന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാനല്‍ജലം നിയമേന മരുഭൂമിയില്‍ 
സ്ഥിതിചെയ്യുന്നുവെന്ന്‌ പറകവയ്യല്ലോ. പ്രപഞ്ചത്തിന്റെ നിയമേനയുള്ള സ്ഥി 
തി എവിടെയാണെന്ന്‌ തിരയുമ്പോഴാണ്‌ പ്രപഞ്ചം ചിത്തവൃത്തികളിലാണ്‌ 
നിയമേന സ്ഥിതി ചെയ്യുന്നതെന്ന്‌ വെളിപ്പെടുന്നത്‌. ചിത്തവൃത്തികളുണ്ടോ 
പ്രപഞ്ചമുണ്ട്‌. ചിത്തവൃത്തികളില്ലേ പ്രപഞ്ചമില്ല. പ്രപഞ്ചമുണ്ടോ ചിത്തവ്യ 
ത്തികളുണ്ട്‌. പ്രപഞ്ചമില്ലേ ചിത്തവൃത്തികളില്ല. ഇങ്ങനെ ഇക്കാര്യം തിരിച്ചും 
മറിച്ചും പരീക്ഷിച്ചുറപ്പിക്കാവുന്നതുമാണ്‌. അനന്തവും അനിര്‍വചനീയവുമാ 


അമദഭദ്വതദീപിക 279 


യ പ്രപഞ്ചം വെറും ചിത്തസങ്കല്‍പങ്ങളിലാണ്‌ നിലനിന്നുപോരുന്നതെന്ന്‌ 
പറയുമ്പോള്‍ ചിലര്‍ അമ്പരന്നുപോയെന്നുവരാം. വേദാന്തശാസ്ത്രത്തിന്‌ ഇ 
ക്കാര്യം പ്രപഞ്ചത്തിന്‍െറ ഏതുകോണിലും ചെന്ന്‌ ഉറക്കെ പ്രഖ്യാപിക്കുന്ന 
തില്‍ സങ്കോചമേയില്ല. ഇത്‌ ആവര്‍ത്തിച്ച്‌ പരീക്ഷിച്ച്‌ തെളിഞ്ഞിട്ടുള്ള വ 
സ്തുതയാണെന്നുളളതാണതിനു കാരണം. ചിത്തസങ്കല്‍പങ്ങളിലാണ്‌ പ്ര 
പഞ്ചം നിലനിന്നുപോരുന്നതെങ്കില്‍ ഇനി ഈ ചിത്തസങ്കല്പങ്ങളുടെ 
ഉല്പത്തി സ്ഥാനം ഏതെന്നാണ്‌ തിരയേണ്ടത്‌. ചിത്തസങ്കല്‍പങ്ങള്‍ നേരിട്ട്‌ 
ശുദ്ധബോധസ്വരൂപമായ ആത്മാവില്‍നിന്നും പൊന്തുന്നവയാണോ? 
സൂക്ഷ്മപരിശോധനയില്‍ അല്ലെന്നാണു കാണുന്നത്‌. ശുദ്ധബോധത്തിനും 
സങ്കല്‍പങ്ങള്‍ക്കും ഇടയ്ക്ക്‌ അവിദ്യ അഥവാ അജ്ഞാനം കയറിവന്നിട്ടാ 
ണ്‌ സങ്കല്‍പങ്ങളെ ഉളവാക്കുന്നത്‌. എന്താണീ അജ്ഞാനം അഥവാ അവി 
ദ്യഃ താന്‍ ബോധഘനമായ അമൃതവസ്തുവാണ്‌ എന്ന കാര്യം ആത്മാവ്‌ 
തല്‍ക്കാലത്തേക്ക്‌ മറന്നുപോകുന്നതുതന്നെയാണ്‌ അവിദ്യ. മറവി ഒരു താ 
ല്ക്കാലഭ്രമത്തിന്‌ കാരണമായിത്തീരുന്നുവെന്നല്ലാതെ അത്‌ യാതൊരു ന 
ഷ്ടവും വരുത്തിക്കൂട്ടുന്നില്ലെന്നോര്‍ക്കേണ്ടതാണ്‌. എല്ലാ മറവികളും അങ്ങനെ 
യാണല്ലോ. ചില വിലപ്പെട്ട വസ്തുക്കള്‍ മടിയില്‍ പൊതിഞ്ഞുവച്ചുകൊണ്ട്‌ 
ചിലര്‍ അതന്വേഷിച്ച്‌ തിരിഞ്ഞു നടക്കാറില്ലേ? സാധനം കൈവശമുണ്ടെന്നു 
ള്ളതു മറന്നാല്‍ ഒരു താല്ക്കാല ഭ്രമം ഉണ്ടാകും. പക്ഷേ അതു കൊണ്ടെ 
ന്നും കയ്യിലുള്ളതിന്‌ യാതൊരുകേടും വരുന്നില്ല. ഓര്‍മ്മവരുമ്പോള്‍ മറന്നു 
പോയതില്‍ ആശ്ചര്യപ്പെട്ടുകൊണ്ട്‌ അതനുഭവിക്കുകയും ചെയ്യാം. എന്നാല്‍ 
ഓര്‍മ്മ വരുന്നതുവരെ വസ്തുവിനെ അതില്ലാത്തയിടത്തൊക്കെ അന്വേഷിച്ച്‌ 
കോലാഹലം കൂട്ടാനിടവരുന്നു. നിത്യമുക്തവും ആനന്ദഘനവുമായ ആത്മാ 
വിനും പററിയിരിക്കുന്ന അപകടമിതാണ്‌. താന്‍ നിത്യമുക്തനും ജ്ഞാനാന 
ന്ദസ്വരുപനും ആണെന്ന്‌ അല്പനേരത്തേക്ക്‌ മറന്നുപോകുന്നു. ഈ മറവി 
യാണ്‌ അവിദ്യ. ഈ മറവിയുടെ ഫലമായി സുഖസ്വരൂപമായ ആത്മാവിനെ 
തന്നെയാണ്‌ സുഖാന്വേഷണത്തില്‍ കൂടി സകലരും ബാഹൃദൃശ്യങ്ങളില്‍ 
കോലാഹലത്തോടെ തിര യുന്നത്‌. ആത്മാവിനീ മറവി എന്തുകൊണ്ടുണ്ടാ 
യി എന്നതു പ്രശ്‌നമല്ല. മറവികളുടെ കാരണം കണ്ടുപിടിക്കുക എളുപ്പമല്ല. 
എന്തുകൊണ്ടു മറന്നുപോയി എന്നു ചോദിച്ചാല്‍ മറന്നുപോയി എന്നു മാത്ര 
മേ മറുപടിപറയാന്‍ കാണു. വല്ല മുടന്തന്‍ കാരണവും പറഞ്ഞാല്‍ തന്നെ 
അതു യുക്തി സഹമായിരിക്കുകയില്ല. മറവിയെക്കുറിച്ചു നമുക്ക്‌ വേണ്ടവ 
ണ്ണം ബോദ്ധ്യപ്പെടുന്നതു തന്നെ മറവി അകലുമ്പോഴാണ്‌. ആത്മാവിനുണ്ടാ 
യിരിക്കുന്ന മറവിയെക്കുറിച്ചും അതിനെ അകറ്റിയാണ്‌ വ്യക്തമായി മനസ്സി 
ലാക്കേണ്ടത്‌. മറവിയില്‍ നിന്നുകൊണ്ട്‌ മറവിയെക്കുറിച്ച്‌ വ്യക്തമായി 
മനസ്സിലാക്കാന്‍ സാധ്യമല്ല. ഭാരതീയതത്വാന്വേഷികള്‍ ആത്മാവിനുണ്ടായ 
മറവിയെ അകറ്റി ആ മറവിയെക്കുറിച്ച്‌ വ്യക്തമായി പഠിച്ചിട്ടുള്ളവരാണ്‌. അ 
ങ്ങനെയാണ്‌ ആത്മാവ്‌ ശുദ്ധമായ അറിവ്‌ അതായത്‌ ബോധമാണെന്ന്‌ അ 
വര്‍ ധരിച്ചത്‌. ഇക്കാര്യം അല്പനേരത്തേയ്ക്ക്‌ വിസ്മരിച്ചു പോകുന്നതാണ 
വിദ്യ. അവിദ്യയുടെ ഫലമായി ചിത്തസങ്കല്പങ്ങള്‍ പൊന്തുന്നു. ചിത്തസങ്ക 


280 ശീതാരായണ ഗുരുദേവക്ൃയതികശി സതന്മുര്ണധ്യയാഖ്യാനം - ഭാഗം Il 


ല്പങ്ങളുടെ ഫലമായി പ്രപഞ്ചം ദൃശ്യമാകുന്നു. ഇതാണ്‌ പ്രപഞ്ചാനുഭവ 
ത്തിന്റെ (്രമം. മറവി ഇല്ലാതാകുന്നതോടുകൂടി താന്‍ മാത്രമേ ഉള്ളുവെന്നും 
മറവിയുള്‍പ്പെടെ തന്നില്‍ ഉണ്ടെന്നു തോന്നിയ മറെറല്ലാം വെറും ഭ്രമം മാത്ര 
മാണെന്നും സംശയമെന്യേ തെളിയുന്നു. ഇക്കാര്യങ്ങളാണ്‌ ഗുരുദേവന്‍ നാ 
ലാം പദ്യത്തില്‍ പ്രഖ്യാപിക്കുന്നത്‌:- 


4 വൃത്തിസ്ഥമാമറിവില്‍ വിശ്വവുമില്ലിതിന്റെ 
വിത്താമവിദ്യയതുമില്ല വിളക്കുവന്നാല്‍ 
അദ്ദിക്കിലെങ്ങുമിരുളില്ലുടനങ്ങു വര്‍ത്തി - 
വിട്ടാല്‍ വിളക്കു പൊലിയുന്നിരുളും വരുന്നു. 

അറിവ്‌-ശുദ്ധബോധസ്വരുപമായ ആത്മാവ്‌: വൃത്തി - ചിത്തസങ്കല്പം; 
വൃത്തിസ്ഥമാം -ചിത്തസങ്കല്പത്തെ ആശ്രയിച്ചു നില്‍ക്കുന്ന; വിത്ത്‌ -കാരണം; 
അവിദ്യ - അജ്ഞാനം അഥവാ സ്വാത്മവിസ്മൃതി; വര്‍ത്തി - തിരി; പൊലിയുന്നു - 
അണയുന്നു. 
അറിവില്‍ വൃത്തിസ്ഥമാം വിശ്വവും ഇല്ല: അതിന്റെ വിത്താം അവിദ്യയ 
തും ഇല്ല. വിളക്കുവന്നാല്‍ അദ്ദിക്കിലെങ്ങും ഇരുളില്ല. അങ്ങു വര്‍ത്തിവിട്ടാല്‍ 
ഉടന്‍ വിളിക്കു പൊലിയുന്നു; ഇരുളും വരുന്നു. 
ചിത്തസങ്കല്പങ്ങളെ ആശ്രയിച്ചു നില്‍ക്കുന്ന പ്രപഞ്ചവും അതിന്റെ 
കാരണമായ അജ്ഞാനവും ശുദ്ധബോധസ്വരുപമായ ആത്മാവില്‍ ഇല്ലതന്നെ. 
വിളക്കു വന്നാല്‍ ആ പ്രദേശത്തെങ്ങും പിന്നെ ഇരുട്ടു കാണുകയില്ല. തിരി 
യില്‍ കത്തികൊണ്ടിരിക്കുന്ന വിളക്ക്‌ തിരി വിട്ടാല്‍ ഉടന്‍ അണഞ്ഞു പോകു 
ന്നു. അതോടെ ഇരുട്ടും വരുന്നു. 


ഇവിടെ ആദ്യത്തെ രണ്ടു വരികളില്‍ ശുദ്ധമായ ആത്മസത്യം മറമാറി 
ത്തെളിയുമ്പോള്‍ എങ്ങനെയിരിക്കുമെന്നാണ്‌ വിവരിക്കുന്നത്‌. മൂന്നും നാലും 
വരികളില്‍ ബോധത്തിന്റെയും അതിനെ മൂടുന്ന അജ്ഞാനത്തിന്റെയും സ്വ 
രൂപമെന്തെന്നു വിവരിച്ചിരിക്കുന്നു. വെളിച്ചുവും ഇരുട്ടും പോലെയാണ്‌ ബോ 
ധവും അജ്ഞാനവും. വെളിച്ചം അല്പമെങ്കിലും ഉള്ളപ്പോള്‍ നമുക്ക്‌ ഇരുട്ടി 
നെ വേണ്ടവണ്ണം അറിയാന്‍ കഴിയുന്നില്ല. അതുപോലെ ചിത്തവൃത്തികളില്‍ 
അല്പമെങ്കിലും ബോധം പകര്‍ന്നു നില്‍ക്കുമ്പോള്‍ അജ്ഞാനത്തിന്റെ സ്വ 
രൂപം നമുക്ക്‌ വേണ്ട്ര അറിയാന്‍ കഴിയുന്നില്ല. നേരെമറിച്ച്‌ തിരിയില്‍ വെ 
ളിച്ചം അല്പവും ഇല്ലാതാകുമ്പോഴാണ്‌ ഇരുട്ടിന്റെ കാഠിന്യം വെളിപ്പെടുക. 
അതുപോലെ ചിത്തസങ്കല്പങ്ങളില്‍ നിന്നും ബോധം തീരെ അകലു 
മ്പോഴാണ്‌ ബോധത്തെ മൂടുന്ന അജ്ഞാനാന്ധകാരത്തിന്റെ സ്വഭാവം നമുക്കു 
വെളിപ്പെടുന്നത്‌. എല്ലാ ജീവികളും ഗാന്നിദ്രയില്‍ ഇതനുഭവിച്ചറിയുന്നവ 
രാണ്‌. 


അത്ഭുതകരമായ അനുഭവം 


സത്യസാക്ഷാത്കാരം അത്യത്ഭുതകരമായ ഒരനുഭവമാണ്‌. അവിദ്യാ 
കലപിതങ്ങളായ പ്രപഞ്ചവസ്തുക്കളെ കണ്ടനുഭവിച്ചുക്കൊണ്ടിരിക്കുമ്പോള്‍ 


അമദദ്വതദീചിക 281 


ആത്മാനുഭൂതിയെക്കുറിച്ച്‌ എത്ര വിവരിച്ചു കേട്ടാലും നമുക്കതു ബോധ്യപ്പെ 
ടുന്നതല്ല. ഈ അനുഭവത്തെക്കുറിച്ച്‌ ബ്രഹ്മാവ്‌ നാരദനോടു പറയുന്നതാ 
യി ഭാഗവതകാരന്‍ ചിത്രീകരിക്കുന്നതു നോക്കുക:- 


ഭാഷേധവിദന്തിമുനയഃ 

്രശാന്താത്‌ മേന്രിയാശയഃ 

യദാതദേവാസത്തരീക്കൈ? 

തിരോഗീയേത വിപ്ലുതം. ഭ0ഗ-2-6-40 


ഹേ, നാരദമഹര്‍ഷേ, പരമസത്യമായ ആത്മാവിനെ മുനിമാര്‍ അറിയുന്നു. 
മനോവൃത്തികളെയും ഇന്ദ്രിയവൃത്തികളെയും പൂര്‍ണ്ണമായി ഉപശമിപ്പിച്ചിട്ടാ 
ണ്‌ അവരാസത്യത്തെ കണ്ടെത്തുന്നത്‌. അജ്ഞാനത്തിന്റെ സന്തതികളായ 
യുക്തി ചിന്തകള്‍കൊണ്ടൊന്നും അതു വെളിപ്പെട്ടുകിട്ടുന്നതല്ല. മാത്രമല്ല യു 
ക്തി ചിന്തകള്‍ പലപ്പോഴും അതിനെ തെററിദ്ധരിപ്പിച്ച്‌ മറച്ചുകളയാന്‍ മാത്ര 
മേ ഉപകരിക്കുന്നുള്ളു: 


യുക്തിചിന്തകളും തെററിദ്ധാരണകളും 


എന്തൊക്കെയായിരിക്കും ഈ യുക്തി ചിന്തകളും തെററിദ്ധാരണകളും? 
പറയാം. സംസാരക്നേശങ്ങളില്‍ മുങ്ങിക്കിടക്കുമ്പോള്‍ ആത്മാവിനാണ്‌ സം 
സാരബന്ധമുണ്ടായതെന്നല്ലേ നമ്മുടെ തോന്നല്‍? എന്നാല്‍ സത്യം ദര്‍ശി 
ക്കപ്പെട്ടു കഴിയുമ്പോള്‍ ആത്മാവിനൊരിക്കലും സംസാരബന്ധം ഉണ്ടായിട്ടി 
ല്ലെന്നാണ്‌ തെളിയുന്നത്‌. ഇതു രണ്ടും അനുഭവം കൊണ്ടല്ലാതെ യുക്തി 
കൊണ്ട്‌ എങ്ങനെ പൊരുത്തപ്പെടുത്താന്‍ കഴിയും? മരുഭൂമിയില്‍ കാനല്‍ 
ജലം കാണുന്നയാള്‍ക്ക്‌ അവിടെ അതുള്ളതായിട്ടാണനുഭവം. എന്നാല്‍ തത്ത്വം 
ഗ്രഹിച്ചു കഴിഞ്ഞയാള്‍ക്കോ? അവിടെ ഒരുതുള്ളി വെള്ളംപോലും ഉണ്ടായി 
ട്ടില്ലെന്നാണനുഭവം. ചുരുക്കത്തില്‍ ഭ്രമം കൊണ്ടുണ്ടാകുന്ന അനുഭവമൊന്നും 
യഥാര്‍ത്ഥവസ്തുവിനെ സ്പര്‍ശിക്കുന്നില്ലെന്നുള്ളതാണ്‌ സത്യം. എങ്കില്‍ 
അനുഭവവേളയില്‍ അതിനെ പൊടുന്നനെ തിരസ്കരിക്കാനും സാദ്ധ്യമല്ല. 
സത്യാനുഭവത്തിന്റെയും ശ്രമാനുഭവത്തിന്റെയും ഈ പരസ്പര വൈരുദ്ധ്യം 
മനസ്സിലാകാത്തതു കൊണ്ടാണ്‌ കേവല യുക്തി ചിന്തകന്മാര്‍ക്ക്‌ സത്യാന്വേ 
ഷണത്തില്‍ സംശയങ്ങള്‍ തീരാതെയിരിക്കുന്നത്‌. ഗുരുദേവന്‍ തന്നെ “ആ 
ത്മോപദേശശതക "ത്തില്‍ ഇക്കാര്യം എത്ര തെളിച്ചു പറഞ്ഞിരിക്കുന്നുവെന്നു 
നോക്കുക:- 


ഉലകിനുവേറൊരുസത്തയില്ല; ഉണ്ടെ- 

ന്നുലകരുരച്ഛതു സര്‍വയ്യമുഹഹ?ീനം; 

ജളനു വിലേശയമെന്നു തോന്നിയാലും 

നലമിയല്ും മലര്‍മാല നാഗമാമ്മോ? ആത്മോ. ശ. 20 


സച്ചിദാനന്ദഘനമായ ആത്മാവില്‍ നിന്ന്‌ ഭിന്നമായ ഒരു പ്രപഞ്ചം ഉണ്ടാ 
യിട്ടേയില്ല; ഇനി ഉണ്ടാവുകയുമില്ല. ആര്‍ക്കെങ്കിലും ഉണ്ടെന്നു തോന്നുന്നുണ്ടെ 


282 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യ്യാഖ്യാനം - ഭാഗം Il 


ങ്കില്‍ അത്‌ യുക്തി ഹീനമായ ശ്രമം മാത്രം. അങ്ങകലെ മനോഹരമായ ഒരു പൂ 
മാല കിടക്കുന്നത്‌ മായന്‍ ഒരു പക്ഷെ സര്‍പ്പമാണെന്നു തോന്നിയേയ്ക്കാം. 
അതുകൊണ്ടുമാത്രം ഒരിക്കലും അത്‌ സര്‍പ്പമാകണമെന്നില്ലല്ലോ. 


ഇക്കാര്യം സത്യസാക്ഷാത്കാരത്തില്‍ കൂടി നല്ലവണ്ണം സാക്ഷാത്കരി 
ച്ചറിഞ്ഞുകൊണ്ടുതന്നെയാണ്‌ ശ്രീ ഗുരുദേവന്‍ സങ്കല്പത്തെ ആശ്രയിച്ചു 
നില്ക്കുന്ന പ്രപഞ്ചം ആത്മാവില്‍ ഇല്ലെന്ന്‌ പ്രഖ്യാപിക്കുന്നത്‌. ശുദ്ധബോധ 
സ്വരുപനും നിത്യ മുക്തനുമായ ആത്മാവില്‍ സങ്കല്പങ്ങൾക്കു കാരണമായ 
അജ്ഞാനരുപത്തിലുള്ള അവിദ്യക്കു യാതൊരു സ്ഥാനവുമില്ല. 


അറിവും അവിദ്യയും 


വാസ്തവമിതാണെങ്കില്‍ ആത്മാവിനെ മായാരൂപിണിയായ അവിദ്യ മ 
റയ്ക്കുന്നുവെന്നു പറയുന്നതെങ്ങനെ? ജ്ഞാനത്തെ അജ്ഞാനം മൂടിക്കള 
യുന്നു. ആ മൂടല്‍ മാറ്റിയാലേ ജ്ഞാനം തെളിയു എന്നൊക്കെ വേദാന്ത്രഗ 
ന്ഥങ്ങള്‍ പലയിടത്തും പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ഈ സംശയങ്ങള്‍ക്കുള്ള 
റുപടിയാണ്‌ പദ്യത്തിലെ ഉത്തരാര്‍ദ്ധം. ജ്ഞാനവും അജ്ഞാനവും വെളിച്ച 
വും ഇരുട്ടും പോലെയാണ്‌. വെളിച്ചം ഉള്ളതും ഇരുട്ട്‌ ഇല്ലാത്തതുമാണ്‌. വെ 
ളിച്ചത്തിന്റെ ഇല്ലായ്മ മാത്രമാണ്‌ ഇരുട്ട്‌. വെളിച്ചത്തിന്‌ ശക്തി കുറയുമ്പോള്‍ 
ഇരുട്ടെന്നൊരുവസ്തു ഉണ്ടായിവരുന്നതായി തോന്നുന്നു. ഇരുട്ട്‌ എവിടെനി 
ന്നാണുണ്ടാകുന്നത്‌? ഇരുട്ടിന്‌ ഒരുത്പത്തിസ്ഥാനമേയില്ല. വെളിച്ചത്തില്‍ നി 
ന്നും ഇരുട്ടുണ്ടാകുന്നുവെന്ന്‌ പറയാന്‍ വയ്യല്ലോ. ഇരുട്ടിന്‌ ഒരുത്പത്തിസ്ഥാ 
നമില്ലാത്തതുകൊണ്ടുതന്നെ അത്‌ കേവലം വെളിച്ചത്തിന്റെ ഇല്ലായ്മയിലെ 
ഭ്രമം മാത്രമാണെന്നു തെളിയുന്നു. ഈ ഇരുട്ട്‌ ഒരിക്കലും വെളിച്ചത്തില്‍ നിന്നും 
ഉണ്ടാകുന്നില്ല. അതിന്‌ വെളിച്ചത്തെ മുടിക്കളയാനും പററുകയില്ല. എങ്കിലും 
ഇരുട്ടുണ്ടെന്നും ഇരുട്ടു വെളിച്ചത്തെ മൂടിക്കളയുന്നുവെന്നും ഒക്കെ നാം പറ 
ഞ്ഞുവരാറുണ്ട്‌. മങ്ങിയ വെളിച്ചം കാണുമ്പോള്‍ ഇരുട്ടു പ്രകാശത്തെ മൂടിയി 
രിക്കുന്നുവെന്നു. തോന്നാറുമുണ്ടല്ലോ. എന്നാല്‍ പ്രകാശത്തെ ഇരുട്ട്‌ ഒരിക്ക 
ലും ഒരുതരത്തിലും സ്പര്‍ശിക്കുന്നില്ലെന്നുളളതാണ്‌ സത്യം. വസ്തുതയി 
താണെങ്കിലും വെളിച്ചത്തിന്റെ കുറവുകൊണ്ട്‌ ഇരുട്ടുണ്ടെന്നുള്ള തോന്നല്‍ 
നിലനില്ക്കുന്നിടത്തോളം ഇരുട്ട്‌ വെളിച്ചത്തെ മറയ്ക്കുന്നുവെന്നും മറ്റും പ 
റയേണ്ടിവരും. ജ്ഞാനസ്വരുപമായ ആത്മാവിനും അജ്ഞാനസ്വരുപമായ ജ 
ഡ്രപപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധവും ഇതുതന്നെ. ജ്ഞാനം തന്റെ പൂര്‍ 
ണ്ണത സാക്ഷാത്കരിച്ചാല്‍ അജ്ഞാനജന്യമായ ജഡ്രപപഞ്ചം പാടെ മാറി 
ത്തരും. പൂര്‍ണ്ണ പ്രകാശത്തില്‍ ഇരുട്ടിന്റെ കണികപോലും ബാക്കിനില്ക്കാ 
തിരിക്കുന്നതുപോലെ. “വിളക്കുവന്നാല്‍ അദ്ദിക്കിലെങ്ങുമിരുളില്ല”. എന്നു 
ഗുരുദേവന്‍ പറയുന്നത്‌ ഈ അര്‍ത്ഥത്തിലാണ്‌. ഇനി ഒരുതിരിയില്‍ മങ്ങിയ 
വെളിച്ചമെങ്കിലുമുണ്ടെങ്കില്‍ ഇരുട്ടിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കും. ജീവിത 
ത്തില്‍ വിഷയസങ്കല്പങ്ങളോടുകൂടി ഉണര്‍ന്നിരിക്കുമ്പോള്‍ ജ്ഞാനം,മങ്ങിയ 
വെളിച്ചംപോലെ ചിത്തസങ്കല്പങ്ങളാകുന്ന തിരികളില്‍ അല്പമായി പ്രകാ 
ശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട്‌ പലതും അറിയുന്നു. അനുഭവിക്കുന്നു 


അക്വൈതദ്ചിക 283 


എന്ന തോന്നല്‍ നിലനില്ക്കുന്നു. ഇവിടെ അറിവ്‌ അപൂര്‍ണ്ണമായതുകൊണ്ട്‌ 
മങ്ങിയ വെളിച്ചം ഇരുട്ടിനോടു കലര്‍ന്നിരിക്കുന്നതുപോലെ അറിവ്‌ അറിവി 
ല്ലായ്മയോടു കലര്‍ന്നാണ്‌ അനുഭവപ്പെടുന്നത്‌. ആത്മാവിനെ പൂര്‍ണ്ണമായി 
സാക്ഷാത്കരിക്കാത്ത ആര്‍ക്കും ജീവിതത്തെ പൂര്‍ണ്ണമായി അറിഞ്ഞു എന്ന്‌ 
ഇന്നുവരെ അവകാശപ്പെടാന്‍ കഴിഞ്ഞിട്ടില്ല. അതിനുകാരണം അവരുടെ 
ജ്ഞാനം അജ്ഞാനത്തോടു കൂടിക്കലര്‍ന്ന്‌ മങ്ങിമങ്ങി പ്രകാശിക്കുന്നുവെ 
ന്നുള്ളതുതന്നെ. 


അവിദ്യയുടെ തനിരൂപം 


ഇനി അജ്ഞാനത്തിന്റെ അഥവാ അവിദ്യയുടെ പൂര്‍ണ്ണ രൂപം അറിയ 
ണമെങ്കില്‍ ജ്ഞാനം അല്പമായിപ്പോലും പ്രകാശിക്കാത്ത ഒരിടത്തെത്തി 
നില്‍ക്കണം. പ്രകാശം ലേശം പോലും ഇല്ലാത്തിടത്തല്ലേ ഇരുട്ടിന്റെ കാഠി 
ന്യം വെളിപ്പെടു. അതുപോലെ സങ്കല്പമാകുന്ന തിരിയില്‍ ജ്വലിക്കുന്ന അ 
ല്പമായ അറിവുപോലും ഇല്ലെന്നുവന്നാല്‍ ഇരുട്ടിന്റെ കട്ടിപിടിച്ച രൂപം കാ 
ണാം. നിത്യജീവിതത്തില്‍ തന്നെ സകല ജീവികള്‍ക്കും അങ്ങനെയൊരനു 
ഭവസ്ഥാനമുണ്ട്‌. അതാണ്‌ ഗാഡനിദ്ര. അവിടെ സങ്കല്പമാകുന്ന തിരിയും 
വിട്ട്‌ ജ്ഞാനമാകുന്ന വെളിച്ചം എങ്ങോ ഒളിച്ചുകളയുകയാണ്‌. അതുകൊ 
ണ്ട്‌ കൂരിരുട്ടുമാത്രം അവശേഷിക്കുന്നു. ജ്ഞാനം തീരെ ഒളിഞ്ഞുപോകുന്ന 
തുകൊണ്ട്‌ പരന്നു വ്യാപിക്കുന്ന അജ്ഞാനത്തെപോലും ഉണര്‍ന്നുവന്നശേ 
ഷും ഈഹിച്ചറിയാനേ കഴിയുന്നുള്ളു. അനുഭവവേളയില്‍ അറിയാന്‍ കഴിയാ 
ത്ത ഒരനുഭവമാണ്‌ ഉറക്കം. ഇക്കാര്യം ആരും നിഷേധിക്കുമെന്നു തോന്നു 
ന്നില്ല. അപ്പോള്‍ ഗാഡനിദ്രയില്‍ അനുഭോക്താവായ അറിവും (ബോധവസ്തു 
വും) അതിനെ മറയ്ക്കുന്ന അജ്ഞാനാന്ധകാരവും മാത്രമാണുള്ളതെന്ന്‌ സ്പ 
ഷ്ടമാണല്ലോ. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ “വര്‍ത്തിവിട്ടാല്‍ വിളക്കുപൊലി 
യുന്നിരുളും വരുന്നു” എന്ന്‌ ഭാവനാ സമ്പന്നമായി ചിത്രീകരിച്ചിരിക്കുന്നത്‌. 
ഉറക്കത്തില്‍ അറിവിനെ മൂടുന്ന അജ്ഞാനാന്ധകാരം പ്രപഞ്ചമായി രൂപാ 
ന്തരപ്പെടുന്ന ഇന്ദ്രജാലം അടുത്ത പദ്യത്തിന്റെ വ്യാഖ്യാനത്തില്‍ കൂടുതല്‍ 
തെളിയുന്നതാണ്‌. 


തത്ത്വജ്ഞാനവും ശ്രമവും 


അദ്വൈതദീപികയിലെ ആദ്യത്തെ നാലു പദ്യങ്ങളിലും പ്രപഞ്ചത്തെ 
വിശകലം ചെയ്ത്‌ സത്യത്തെ കാട്ടീത്തരാനാണ്‌ ഗുരുദേവന്‍ ശ്രമിച്ചത്‌. ദൃ 
ഗ്ദൃശ്യവിവേചനം, കാര്യകാരണപരമ്പരയിലെ പരമകാരണന്വേഷണം എന്നീ 
മാര്‍ഗ്ഗങ്ങളാണ്‌ പ്രപഞ്ചവിശകലനത്തിന്‌ അദ്ദേഹം അംഗീകരിച്ചത്‌. അങ്ങനെ 
അനിഷേധ്യങ്ങളായ യുക്തികളില്‍ കൂടി പ്രപഞ്ചത്തിന്റെ പരകാരണം അഖ 
ണ്ഡവും അദ്വയവുമായ ബോധമാണെന്ന്‌ തെളിയിച്ചു. അഖണ്ഡവും അദ്വയ 
വുമായ ബോധവസ്തുവില്‍ കേവലം സ്വപ്നം പോലെ പ്രതിഭാസിക്കുന്ന 
മിഥ്യാദര്‍ശനങ്ങളാണ്‌ പ്രപഞ്ചാനുഭവങ്ങള്‍. സ്വപ്നത്തില്‍ പലതും അനുഭ 
വിക്കുന്ന സ്വപ്നദ്രഷ്ടാവില്‍ അവയൊന്നും യഥാര്‍ത്ഥ രൂപത്തില്‍ ഇല്ലാതി 


284 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാകഖ്്യാനം - ഭാഗം ॥ 


രിക്കുന്നതുപോലെ പ്രപഞ്ചം പരമസത്യത്തെ ഒരിക്കലും അണുപോലും വികാ 
രപ്പെടുത്തുന്നില്ലെന്നുളളതാണ്‌ വസ്തുത. സത്യസ്വരുപത്തില്‍ പ്രപഞ്ചത്തിന്‌ 
പ്രസക്തിയേയില്ല. ആത്മസ്വരുപത്തെക്കുറിച്ചുള്ള അജ്ഞതയൊന്നുമാത്രമാണ്‌ 
പ്രപഞ്ചം ഉണ്ടെന്നുതോന്നുന്നതിനുള്ള ഹേതു. ഈ സാക്ഷാത്കാരരഹസ്യം 
അഞ്ചാം പദ്യത്തില്‍ ഗുരുദേവന്‍ ആവര്‍ത്തിച്ചുറപ്പിക്കുകയാണ്‌:- 


5 ആരായ്കിലീയുലകമില്ലിതവിദ്യ തത്ത്വ- 
മോരാതവര്‍ക്കിതുലകായ്‌ വിലസും ശ്രമത്താല്‍ 
ആരാല്‍ വിളക്കെരികിലില്ല പിശാചിതന്ധ- 
കാരം ഭയന്നവനിരുട്ടു പിശാചുപോലാം. 


ആരായ്കില്‍ - ചിന്തചെയ്തറിഞ്ഞാല്‍; ഉലകം - പ്രപഞ്ചം; അവിദ്യ - 
അജ്ഞാനം; തത്ത്വം - ബോധഘനമായ സത്യം; ഓരാതവര്‍ക്ക്‌ - സാക്ഷാ 
ത്കരിക്കാത്തവര്‍ക്ക്‌; ഇത്‌ - ഇക്കാണപ്പെടുന്നത്‌; വിലസും - തോന്നും; ശ്രമ 
ത്താല്‍ - അജ്ഞാനത്താല്‍; ആരാല്‍ - അടുക്കലായി; അന്ധകാരം - ഉരുട്ട്‌; 
പോലാം - പോലെ കാണപ്പെടും. 


അന്വേഷിച്ചന്വേഷിച്ചു ചെന്നാല്‍ ഈ പ്രപഞ്ചം ഇല്ലെന്നു തെളിയും. 
അജ്ഞതയാണ്‌ പ്രപഞ്ചം ഉണ്ടെന്ന തോന്നലിനു കാരണം. സത്യം കണ്ടെ 
ത്താന്‍ കഴിയാത്തവര്‍ക്ക്‌ ആ സത്യം തന്നെ ശ്രമം നിമിത്തം ്രപഞ്ചരൂപ 
ത്തില്‍ പ്രകാശിക്കുകയാണ്‌ ചെയ്യുന്നത്‌. ഇരുട്ടില്‍ ഒരാള്‍ പിശാചിനെ കാണു 
ന്നുവെന്നു കരുതുക. സമീപത്തെങ്ങാനും വിളക്കെരിയുന്നുണ്ടെന്നു വന്നാല്‍ 
അയാള്‍ പിശാചിനെ കാണുകയില്ല. വെളിച്ചം ഇല്ലെന്നുവന്നാല്‍ ഇരുട്ടിന്റെ 
തോന്നലുളവാകും. ഭയമുള്ളവന്‍ ഇരുട്ടുതന്നെ പിശാചിന്റെ രുപം ധരിച്ച്‌ നില്‍ 
ക്കുന്നപോലെ കാണപ്പെടുകയും ചെയ്യും. 


ഈ ശ്ലോകത്തിന്റെ അര്‍ത്ഥം കൂറേക്കൂടി വ്യക്തമായി ധരിക്കാന്‍ നമുക്ക്‌ 
അതിന്റെ ദൃഷ്ടാന്തഭാഗത്തു നിന്നും തുടങ്ങാം. വെളിച്ചമുണ്ടെങ്കില്‍ ഇരുട്ടി 
ല്ല. വെളിച്ചമില്ലെന്നുവന്നാല്‍ ഇരുട്ടാരംഭിക്കുന്നു. ഇരുട്ടുതന്നെ ശ്രമം നിമിത്തം 
പിശാചായി കാണപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ വെളിച്ചം വസ്തുവും ഇരുട്ട 
വസ്തുവിന്‍െറ ഇല്ലായ്മയുമാണ്‌. വെളിച്ചത്തിന്‍െറ ഇല്ലായ്മയാണ്‌ ഇരുട്ട്‌. 
ഇരുട്ട്‌ ഇടക്കാലത്തുമാത്രം ഉള്ളതായി കാണപ്പെടുന്ന ഒരു തോന്നലാണ്‌. അതു 
നേരത്തെ ഇല്ലായിരുന്നു. വെളിച്ചം വന്നാല്‍ അതു വീണ്ടും ഇല്ലാതാവുകയും 
ചെയ്യും. വെളിച്ചവും ഇരുട്ടും പോലെയാണ്‌ അഖണ്ഡബോധവസ്തുവും 
അജ്ഞാനവും. അഖണ്ഡബോധം നിത്യമായ വസ്‌ തുസത്തയാണ്‌. 
അഖണ്ഡബോധാനുഭവത്തിന്റെ അഭാവമാണ്‌ അവിദ്യ അഥവാ അജ്ഞാനം. 
അഖണ്ഡബോധാനുഭവത്തില്‍ അജ്ഞാനം നേരത്തേ ഇല്ലാതിരുന്നതാണ്‌. 
പ്രകാശം മങ്ങുമ്പോള്‍ ഇരുട്ടുണ്ടാകുന്നതായി തോന്നുന്നതുപോലെ 
അഖണ്ഡബോധാനുഭവത്തിനു മങ്ങല്‍സംഭവിച്ചതോടെ അജ്ഞാനം കടന്നു 
കയറി. ഭയന്നവന്‍ ഇരുട്ട്‌ പിശാചിന്റെ രൂപം കൈക്കൊണ്ടതുപോലെ അ 
ജ്ഞാനം സൂര്യചന്ദ്രാദി രൂപഭേദങ്ങളോടുകൂടി പ്രപഞ്ചരുപത്തില്‍ .പ്രതിഭാ 
സിക്കാനും തുടങ്ങി. ഇനിയും വസ്തുസ്വരൂപമായ അഖണ്ഡാദവയയബോധം 


അമദഭദ്വതദീപിക 285 


മങ്ങലകന്ന്‌ തെളിഞ്ഞാല്‍ വെളിച്ചത്തില്‍ ഇരുട്ടും പിശാചുമെന്ന പോലെ അവി 
ദയയും പ്രപഞ്ചവും എങ്ങോട്ടുപോയിയെന്നറിയാതെ മാഞ്ഞുമറയുന്നതാണ്‌. 
അപ്പോള്‍ പ്രകാശമെന്നപോലെ സര്‍വ്വത അഖണ്ഡാദ്വയബോധം നിറഞ്ഞു 
തിങ്ങുന്നതായും അനുഭവപ്പെടും. ഇത്‌ വേദാന്തത്തിന്റെ വെറും ഈഹാപോ 
ഹവും മറ്റുമല്ല. ശ്രീ ഗുരുദേവനെപ്പോലെയുള്ള സാധനാസമ്പന്നരായ തപ 
സ്വികള്‍ സാക്ഷാത്കരിച്ചുറപ്പിച്ച ജീവിതസത്യമാണ്‌. ചന്ദ്രനിലോ സൂര്യനിലോ 
എത്തിയാലും ഇതില്‍ കവിഞ്ഞൊരു ജീവിതസത്യം ഒരു ശാസ്ത്രജ്ഞനും 
ഒരിക്കലും കണ്ടെത്താന്‍ പോകുന്നില്ലെന്നാണ്‌ വേദാന്തശാസ്ത്രത്തിന്റെ 
പ്രഖ്യാപനം. 


മിഥ്യയും സത്യവും 

പ്രപഞ്ചം മിഥ്യയെന്നു പറയുമ്പോള്‍ അതംഗീകരിക്കാന്‍ വിസമ്മ 
തിക്കുന്നവരുണ്ടാകാം. നാരായണഗുരുദേവന്‍ ജഗത്ത്‌ മിഥ്യയെന്ന്‌ പറഞ്ഞി 
ട്ടുണ്ടോ എന്നു കൂടി സംശയിക്കുന്നവരുണ്ട്‌ മിഥ്യാവാദത്തിന്റെ പൊരുളെ 
ന്തെന്നുകൂടി നമുക്ക്‌ ചിന്തിക്കാം. ഒരു വസ്തുവിനെ അറിഞ്ഞുകഴിഞ്ഞാല്‍ 
അതിന്റെ സ്വരൂപത്തിന്‌ ഒരിക്കലും മാററം വരുന്നില്ലെങ്കില്‍ അതാണ്‌ സത്യം. 
ഒന്നിനെ ഒരു രൂപത്തിലറിഞ്ഞു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോള്‍ ആ രൂപം മാറി. 
അതു മറ്റൊന്നുപോലെ കാണപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോള്‍ ആ കാഴ്ചയും 
മാറി. ഇങ്ങനെ കാണപ്പെടുന്ന കാഴ്ചയാണ്‌ അസത്യം അഥവാ മിഥ്യ. ഉദാ 
ഹരണമായി സ്വര്‍ണ്ണത്തെ നാം മാലയായും വളയായും ഒക്കെ അറിയുന്നു. 
ഈ അറിവില്‍ മാല, വള എന്ന അറിവ്‌ അസത്യത്തെക്കുറിച്ചുള്ള അറിവാണ്‌. 
സ്വര്‍ണ്ണമെന്ന അറിവ്‌ അവയില്‍ മാറാതെ നില്‍ക്കുന്ന വസ്തുവിനെക്കുറി 
ച്ചുള്ള അറിവും. സ്വര്‍ണ്ണമെന്ന വസ്തുവില്‍ തല്ക്കാലത്തേയ്ക്കാരോപിച്ച 
നാമരൂപങ്ങള്‍ മാത്രമാണ്‌ വള, മാല എന്നിവയൊക്കെ. ഈ നാമവും രൂപവും 
സ്വര്‍ണ്ണത്തില്‍ നേരത്തേയില്ലായിരുന്നു; കുറെ കഴിഞ്ഞാല്‍ ഇല്ലാതാവുകയും 
ചെയ്യും. എത്രനാമരൂപങ്ങള്‍ മാറിയും മറിഞ്ഞും വന്നാലും അവയിലൊക്കെ 
മാറാതെ തുടരുന്ന വസ്തുസത്തയാണ്‌ സ്വര്‍ണ്ണം. സൂര്യചന്ദ്രാദികളുള്‍പ്പെടെ 
പ്രപഞ്ചത്തില്‍ കാണപ്പെടുന്ന എല്ലാ നാമരുപങ്ങളും വളയും മാലയും പോലെ 
ഇല്ലാതിരുന്നിട്ടുണ്ടായവയും കുറെ കഴിഞ്ഞില്ലാതാകുന്നവയുമാണെന്ന്‌ ഭതി 
കശാസ്ത്രത്തിനു തന്നെ ഇന്ന്‌ തെളിഞ്ഞിട്ടുണ്ട്‌. അപ്പോള്‍ ഈ കാണുന്ന 
നാമരുപങ്ങള്‍ അസത്യങ്ങളാണെന്ന്‌ ഏത്‌ കുഞ്ഞിനാണറിഞ്ഞുകുടാത്തത്‌? 
ജഗദ്രൂപേണ കാണപ്പെടുന്ന നാമരുപങ്ങളില്‍ മാറാതെ മായാതെ ആഭരണ 
ങ്ങളില്‍ സ്വര്‍ണ്ണമെന്നപോലെ വല്ല വസ്തുസത്തയും നിലവിലുണ്ടോ എന്ന 
താണ്‌ ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള സത്യാന്വേഷികള്‍ തിരഞ്ഞത്‌. 
ബോധഘനമായ അങ്ങനെയൊരു സത്യമുണ്ടെന്ന്‌ സാക്ഷാത്കരിച്ചറിയാനും 
അവര്‍ക്ക്‌ കഴിഞ്ഞു. ആ സത്യം സാക്ഷാത്കരിക്കപ്പെട്ടതോടെ ശുദ്ധബോധ 
സ്വരൂപമായ അതില്‍ മരുഭൂമിയില്‍ കാനല്‍ ജലം പോലെ തോന്നി മറയുന്ന 
വയാണ്‌ സാരയുഥഘടകങ്ങളുള്‍പ്പെടെയുള്ള എല്ലാ നാമരുപങ്ങളുമെന്നും 
സംശയമെന്യേ തെളിഞ്ഞു. സ്വര്‍ണ്ണമില്ലെങ്കില്‍ ആഭരണങ്ങളില്ലാത്തതുപോ 


286 ശീനാരായണ ഗുരുദേവഷ്യതികശി സമ്മുര്ണവ്യാഖ്യാനം - ഭാഗം Il 


ലെ ബോധഘനമായ വസ്തുസത്തയില്ലെങ്കില്‍ ജഗത്തില്‍ ഒരു നാമരുപവും 
പ്രകാശിക്കുകയേയില്ല. നേരെമറിച്ച്‌ ആഭരണങ്ങളൊന്നുമില്ലെങ്കിലും സ്വര്‍ 
ണ്ണം നിലനില്‍ക്കുന്നതുപോലെ സൂര്യചന്ദ്രാദി നാമരുപങ്ങളൊന്നുമില്ലെങ്കി 
ലും ബോധസ്വരുപമായ സത്യം നിലനില്‍ക്കുമെന്നും കണ്ടു. സാക്ഷാത്കരി 
ച്ചു കണ്ടതാണിത്‌. അല്ലാതെ പറഞ്ഞുകേട്ടതും ഈഹിച്ചതുംമററുമല്ല. ഏതൊ 
രാള്‍ക്കും നിര്‍ദ്ദിഷ്ടമാര്‍ഗ്ഗം തുടരുകയാണെങ്കില്‍ ഈ സത്യം എക്കാലത്തും 
സാക്ഷാത്കരിക്കുകയും ചെയ്യാം. ഇങ്ങനെ മനനസാക്ഷാത്കാരങ്ങളില്‍ കൂ 
ടി “ആരായ്കിലീയുലകമില്ല”. 


സത്യാനുഭവവും ്രമാനുഭവവും 

ഇല്ലാത്ത ഉലകം ഉണ്ടെന്നു തോന്നിയതെങ്ങനെ? അതവിദ്യ. ശുദ്ധ 
ബോധമായ ആത്മസ്വരുപത്തെക്കുറിച്ചുള്ള അനുഭവമില്ലായ്മ. ആത്മാവിന്‌ 
ഈ അനുഭവമില്ലായ്മ എങ്ങനെ സംഭവിച്ചു? അദ്വധയഘനമായ ആത്മാനുഭവം 
വീണ്ടെടുക്കുമ്പോള്‍ ഈ ചോദ്യത്തിനുത്തരം കിട്ടും. ഓക്സിജനും ഹൈഡ്ര 
ജനും ചേര്‍ന്ന്‌ എങ്ങനെ വെള്ളമുണ്ടായി? വെള്ളം ഉണ്ടാകുന്നതായി കാണു 
മ്പോഴേ അതു മനസ്സിലാവൂ. എന്തായാലും തല്ക്കാലം അദ്വയയബോധഘന 
മായ അനുഭവം ഇല്ലെന്നുള്ളത്‌ അനുഭവമായതുകൊണ്ട്‌ അത്‌ നിഷേധിച്ചിട്ട്‌ 
കാര്യമില്ലല്ലോ. അനുഭവമായതുകൊണ്ട്‌ ഈ അവിദ്യയും സത്യമായിക്കുടെ 
എന്നാണ്‌ പിന്നൊരു സംശയം. പാടില്ല. അനുഭവം രണ്ടുവിധമുണ്ട്‌. ഭ്രമാനുഭ 
വമെന്നും സത്യാനുഭവമെന്നും. കയറില്‍ പാമ്പിനെ കാണുന്നതും കാണു 
മ്പോള്‍ അനുഭവമാണ്‌. പക്ഷേ അത്‌ ഭ്രമാനുഭവമാണ്‌. കയറില്‍ കയറിനെ 
കാണുന്നതാണ്‌ സത്യാനുഭവം. ശ്രമവും സത്യവും ഒരാള്‍ക്കുതന്നെ അനു 
ഭവിക്കാൻ കഴിഞ്ഞാല്‍ ശ്രമമേത്‌ സത്യമേത്‌ എന്നു അനുഭവം തന്നെ വേര്‍ 
തിരിച്ച്‌ കാണിച്ചുതരികയും ചെയ്യും. പ്രപഞ്ചം അവിദ്യയുടെ സൃഷ്ടിയാ 
ണെന്നുള്ളതിന്‌ വ്യക്തമായ മറ്റൊരനുഭവവും ദിവസേന എല്ലാവര്‍ക്കു 
മുള്ളതാണ്‌. അതത്രേ ഗാഡനിദ്ര. സത്യം കാണാന്‍ കൊതിക്കുന്നവര്‍ 
ഗാഡനിദ്രയെ മാത്രം വിശകലനം ചെയ്ത്‌ പഠിക്കുമെങ്കില്‍ പ്രപഞ്ചത്തിന്‍െറ 
മിഥ്യാത്വവും ബോധവസ്‌ തുവിന്‍െറ സത്യത്വവും വെളിപ്പെട്ടുകിട്ടുന്നതാണ്‌. 
ഒരുവന്‍െറ എല്ലാ പ്രപഞ്ചാനുഭവവും ഗാഡനിദ്രയില്‍ ഒരു കുരിരുട്ടായി 
മാറുകയാണ്‌. ഇക്കാര്യത്തെ നിഷേധിക്കാന്‍ ആര്‍ക്കും കഴിയുകയില്ലല്ലോ. 
ഉണര്‍ന്നിരുന്നപ്പോള്‍ പ്രപഞ്ചാനുഭവങ്ങളും അവയുടെ അനുഭോക്താവായ 
“ഞാന്‍” എന്ന ബോധ വസ്തുവുമാണുണ്ടായിരുന്നത്‌. ഉറക്കത്തില്‍ “ഞാന്‍ 
എന്ന ബോധവസ്തു ഇല്ലാതായിപ്പോകുന്നുവെന്ന്‌ കരുതാന്‍ വയ്യ. 
ബോധവസ്തുവിന്‍െറ എല്ലാ പ്രപഞ്ചാനുഭവവും ഗാഡ്നിഗ്രയില്‍ ഒരു 
കൂരിരുട്ടായി മാറുകയാണ്‌. ഈ കൂരിരുട്ടു തന്നെയാണ്‌ ബോധവസ്തുവിന്‍െറ 
സ്വരൂപാനുഭവത്തെപ്പോലും തടയുന്ന അജ്ഞത. ഇതില്‍നിന്നുതന്നെ വീണ്ടും 
ഉണരുമ്പോള്‍ പ്രപഞ്ചാനുഭവങ്ങളെല്ലാം പൊന്തിവരികയും ചെയ്യുന്നു. 
ഇക്കാര്യം ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ വ്യക്തമായി 
പ്രതിപാദിച്ചിട്ടുണ്ട്‌:- 


അമഒദ്വതദിപിക 287 


ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ- 

വറിവതുതാനഥ നാമരുപമായും 

കരണമമാടിന്ദ്രിയ കര്‍ത്ത്യകര്‍മ്മമായും 

വരുവതു കാങ്ക മഹേന്ദ്രജാലമെല്ലാം. ആത്മോ.ശ-27 


ഉറക്കത്തില്‍ ഇരുട്ടിലിരുന്നുകൊണ്ട്‌ സുഖിക്കുന്ന ബോധവസ്തു 
തന്നെയാണ്‌ ആത്മാവ്‌. അതുതന്നെ ഉണരുമ്പോള്‍ മനസ്സായും, ഇന്ദ്രിയ 
ങ്ങളായും, കര്‍ത്താവായും, കര്‍മ്മമായുമൊക്കെ പൊന്തിവരുന്നതു നോക്കുക. 
ഇത്‌ മഹേന്ദ്രജാലമല്ലാതെ പിന്നെയെന്താണ്‌. ഉറക്കത്തിലെ കൂരിരുട്ടില്‍ 
ബോധസ്വരൂപനായ ആത്മാവ്‌ രാഹുഗ്രസ്തനായ സൂര്യനെപ്പോലെ ഒളി 
ഞ്ഞിരുന്നുവെന്നുള്ളത്‌ അനുഭവമാണ്‌. ഉണരുമ്പോള്‍ “ഞാന്‍” ഒന്നും അറി- 
യാതെ സുഖമായുറങ്ങി” എന്നാണല്ലോ അനുഭവം. ഈ അനുഭവത്തെ 
വിശകലനം ചെയ്താല്‍ ഉറക്കത്തില്‍ സുഖസ്വരൂപനായ “ഞാനും” കടുത്ത 
അറിവില്ലായ്മയും ഉണ്ടായിരുന്നുവെന്നു തെളിയുന്നു. ഈ ജ്ഞാനം അറി 
വില്ലായ്മയും ചേര്‍ന്നാണ്‌ ഉണര്‍ന്നുവരുമ്പോള്‍ വീണ്ടും പ്രപഞ്ചാനുഭവങ്ങളെ 
സൃഷ്ടിക്കുന്നത്‌. ഉണര്‍വ്വില്‍ “ഞാന്‍” എന്ന ബോധവസ്തുവിന്‌ മാററമൊന്നും 
സംഭവിക്കുന്നില്ല. അപ്പോള്‍ മാറിമറയുന്ന (പപഞ്ചാനുഭവങ്ങളെല്ലാം 
ഉറക്കത്തില്‍ നാം .കണ്ട അറിവില്ലായ്മ അഥവാ അവിദ്യ ബോധസത്തയി 
ലുളവാക്കുന്ന ്രമാനുഭവങ്ങള്‍ മാശ്രമാണെന്ന്‌ തെളിയുന്നു. ഇങ്ങനെ 
ബോധവസ്തുവും നിദ്രയില്‍ അതിനെ മറയ്ക്കുന്ന ഇരുട്ടും ചേര്‍ന്നാണ്‌ 
ഉണര്‍വ്വില്‍ എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും സൃഷ്ടിക്കുന്നത്‌. ഇക്കാര്യം ആര്‍ക്കും 
ചിന്തിച്ചറിയാവുന്നതേയുള്ളു. ശ്രീ ഗുരുദേവനെപ്പോലെയുള്ള സത്യദര്‍ശി 
കളാകട്ടെ അജ്ഞാനാവരണത്തെ അണിഞ്ഞും അഴിച്ചും പരീക്ഷിച്ച്‌ 
സത്യദര്‍ശനം നേടിയശേഷമാണ്‌ “ഇതവിദ്യ” എന്നിങ്ങനെ പ്രപഞ്ചരഹസ്യം 
നമുക്ക്‌ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്‌. 


സത്യത്തെ തെററിദ്ധരിക്കുന്നതാണ്‌ മിഥ്യ 


“മിഥ്യ” എന്നതിനര്‍ഥം തന്നെ സതൃദര്‍ശനത്തോടെ മാഞ്ഞുമറയുന്ന 
ഭ്രമാനുഭവം എന്നാണ്‌. സത്യദര്‍ശനംവരെ “മിഥ്യ” ഉള്ളതുപോലെ തന്നെ അ 
നുഭവപ്പെടും. കയറില്‍ സര്‍പ്പ്രഭമം ഉണ്ടായാല്‍ കയറ്‌ കാണുന്നതുവരെ സര്‍ 
പ്പം ഉള്ളതായി അനുഭവപ്പെടും. ആദിയില്‍ ഇല്ലാതിരുന്നതും അവസാനം ഇ 
ല്ലാതാകുന്നതും ഇടയ്ക്കല്പകാലം മാത്രം ഉണ്ടെന്നു തോന്നുന്നതുമാണ്‌ മി 
ഥ്യ. കാലം ചുരുങ്ങിയാല്‍ ദേശം ചാരുങ്ങും. ദേശം ചുരുങ്ങിയാല്‍ കാലവും. 
അവയില്‍ ഒന്നു നീണ്ടാല്‍ മറ്റേതു നീളും. ഈ കാലദേശങ്ങളെ നീട്ടുകയും 
ചുരുക്കുകയും ചെയ്യുന്നതോ മൂന്നാമതൊരു ജീവിയുടെ പരിതഃസ്ഥിതിക്ക 
നുസരണമായ സങ്കല്‍പം. ചുരുക്കത്തില്‍ കാലദേശങ്ങളെന്ന രണ്ട്‌ സാപേ 
ക്ഷഘടകങ്ങള്‍; അവയുടെ നിലനില്‍പോ മൂന്നാമതൊരു വ്യക്തിയുടെ പരി 
തഃസ്ഥിതിയെ ആശ്രയിച്ചുമാത്രം. ഇത്രയുമായിട്ടും കാലദേശങ്ങള്‍ ഒരു വ്യ 
ക്തിയുടെ പരിതഃസ്ഥിതിക്കനുസരണമായി രൂപംകൊള്ളുന്ന സങ്കല്പസൃഷ്ടി 
കളാണെന്നു കാണാന്‍ ശാസ്ത്രബുദ്ധിയുണ്ടെന്നു പറയുന്നവര്‍ക്കും കഴിയാ 


288 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


ത്തതാണ്‌ അത്ഭുതം. പരിതഃസ്ഥിതിക്കനുസരിച്ചു മാറിപ്പോകുന്നതൊന്നും 
വസ്തുസത്തയുള്ള സത്യങ്ങളല്ല. അവയെയാണ്‌ വേദാന്തം മിഥ്യയെന്നു വി 
ളിക്കുന്നത്‌. പ്രപഞ്ചത്തിന്‍െറ അടിത്തൂണുകളായ കാലദേശങ്ങള്‍തന്നെ മി 
ഥ്യാപ്രതിഭാസങ്ങളാണെങ്കില്‍ അവയെ ആശ്രയിച്ചുമാത്രം രൂപംകൊള്ളുന്ന 
ജഗദ്ദൃശ്യങ്ങളുടെ കഥ പറയാനുമില്ലല്ലോ. എങ്കിലും സാപേക്ഷങ്ങളായ മി 
ഥ്യാദൃശ്യങ്ങള്‍ ഒരു സത്യം നിമിഷംപ്രതി വിളിച്ചറിയിക്കുന്നു. “ഞങ്ങള്‍ക്കാ 
ശ്രയമായ ഒരു നിരപേക്ഷസത്യമുണ്ട്‌; അതിനെത്തിരയൂ” എന്ന കാര്യം. ഇ 
ന്നുവരെ ഒരു ഭാതികശാസ്ത്രജ്ഞനും ആ സത്യം കണ്ടെത്താന്‍ കഴിഞ്ഞി 
ട്ടില്ല. അതിനെ കാണുന്നതുവരെ സാപേക്ഷദൃശ്യങ്ങള്‍ ഉള്ളവയായി തോ 
ന്നിക്കൊണ്ടിരിക്കും. ശ്രീ നാരായണഗുരുദേവനെപ്പോലെ അന്തര്‍മ്മുഖമായി 
അന്വേഷിച്ചവര്‍ക്ക്‌ ആ നിരപേക്ഷസത്യത്തെ നേരിട്ടറിയാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. 
അവര്‍ക്ക്‌ എല്ലാ സാപേക്ഷദൃശ്യങ്ങളും ആ നിരപേക്ഷസത്യത്തിനകത്തുള്ള 
വെറും കാഴ്ചകളാണെന്നും തെളിഞ്ഞിട്ടുണ്ട്‌. അതു കണ്ടിട്ടില്ലാത്തവര്‍ക്ക്‌ എ 
ല്ലാം പ്രത്യേകം പ്രത്യേകം പദാര്‍ഥങ്ങളായി തോന്നും. ഇക്കാര്യമാണ്‌ ഗുരു 
ദേവന്‍ “തത്ത്വമോരാതവര്‍ക്കിതുലകമായ്‌ വിലസും ശ്രമത്താല്‍” എന്ന്‌ പ്ര 
ഖ്യാപിച്ചിരിക്കുന്നത്‌. ഗുരുദേവനും മററും കണ്ട നിരപേക്ഷസത്യത്തിന്‍െറ 
സ്വരൂപം അടുത്ത പദ്യത്തില്‍ നമുക്ക്‌ കുറേക്കൂടി വിശദമായി ചര്‍ച്ചചെയ്യാം. 


സത്തും അസത്തും 


ജ്ഞാനം അജ്ഞാനം ഇവ കൂടിക്കലര്‍ന്നതാണ്‌ എല്ലാ പ്രപഞ്ചാനുഭ 
വവും. ഒരു പദാര്‍ഥത്തെക്കുറിച്ചറിയുമ്പോള്‍ അതിനെക്കുറിച്ചറിയുന്നതിലേറെ 
അറിവില്ലായ്മയും അതോടൊപ്പം കടന്നുവരുന്നു. ഒരു പുല്‍ക്കൊടിയെക്കുറി 
ച്ചുള്ള അറിവുപോലും ഇത്തരത്തിലുള്ളതാണ്‌. പുല്ലെന്ന പേരുചൊല്ലി 
നാമതിനെ അറിയുമ്പോള്‍ അതുകൊണ്ടുണ്ടാകുന്ന താല്ക്കാലിക പ്രയോജ 
നങ്ങളെ അറിയുന്നുവെന്നല്ലാതെ അതിലെ വസ്തുസത്തയെന്തെന്നറിയുന്ന 
തേയില്ല. പ്രപഞ്ചത്തിലെ എല്ലാററിനേയും നൂറിലേറെ അടിസ്ഥാനപദാര്‍ഥ 
ങ്ങളായി വേര്‍തിരിച്ചിട്ടുണ്ടല്ലോ. ഭാരതീയ ദാര്‍ശനികന്മാര്‍ പഞ്ചഭൂതനിര്‍മ്മി 
തമായിട്ടല്ലേ പ്രപഞ്ചത്തെ മുഴുവന്‍ കാണുന്നത്‌. അപ്പോള്‍ പിന്നെ പദാര്‍ഥ 
ങ്ങളിലെ വസ്തുസത്തയെക്കുറിച്ചറിവില്ലെന്നു പറയുന്നതെങ്ങനെയെന്ന്‌ ചി 
ലര്‍ സംശയിച്ചേയ്ക്കാം. ഇവിടെ പഞ്ചഭുതദര്‍ശനത്തിലും നൂറിലധികം അടി 
സ്ഥാന പദാര്‍ഥങ്ങളെക്കുറിച്ചുള്ള അറിവിലും വീണ്ടും അറിവില്ലായ്മ കൂടി 
ക്കലര്‍ന്നിട്ടുണ്ടെന്നോര്‍ക്കണം. പഞ്ചഭൂതങ്ങളും അടിസ്ഥാന പദാര്‍ഥങ്ങളു 
മെല്ലാം വികാരപ്പെട്ടുണ്ടായി മറയുന്ന കാര്യരൂപങ്ങളല്ലേ? അങ്ങനെയാണെ 
ങ്കില്‍ അവ ഏതില്‍നിന്നുണ്ടായി? ഏതില്‍ തിര്‍ച്ചുമറയുന്നു? ഇങ്ങനെയുള്ള 
അനേകം ചോദ്യങ്ങള്‍ക്കുത്തരം കിട്ടുന്നതുവരെ അവയെക്കുറിച്ചുള്ള അറി 
വെല്ലാം അറിവില്ലായ്മയോട്‌ കുടിക്കലര്‍ന്നാണിരിക്കുന്നതെന്നു കാണാം. ഭാതി 
കശാസ്ത്രത്തിന്‍െറ കണ്ടുപിടിത്തങ്ങളുമെല്ലാം മററുള്ള അറിവുകളെപ്പോലെ 
തന്നെ അറിവില്ലായ്മയോടു കൂടിക്കലര്‍ന്ന കൊച്ചറിവുകളാണെന്നു ധരിക്കാന്‍ 
കഴിഞ്ഞാല്‍ ചിലര്‍ ഈശ്വരനെ ഒരിക്കലും നിഷേധിക്കുമായിരുന്നില്ല. അറി 


അമെദ്ധയതദിചിക 289 


വില്ലായ്മയുടെ അണുമാത്രസ്പര്‍ശംപോലുമില്ലാത്ത സമ്പൂര്‍ണ്ണമായ അറി 
വാണ്‌ പ്രപഞ്ചത്തിനേകാശ്രയമായ ഈശ്വരസത്ത. നിര്‍ദ്ദിഷ്ട മാര്‍ഗ്ഗങ്ങളില്‍ 
കൂടി ആ ഈശ്വരസത്തയെ സാക്ഷാത്കരിക്കുന്നതുവരെ എത്ര കെങ്കേമന്‍െറ 
അറിവായാലും അതറിവില്ലായ്മയോടുചേര്‍ന്ന അറിവായിരിക്കുകയേയുള്ളൂ. 
പ്രപഞ്ചാനുഭവങ്ങളെയെല്ലാം സാപേക്ഷമാക്കിത്തീര്‍ക്കുന്നതും അറിവിനോടു 
ചേര്‍ന്നുനില്‍ക്കുന്ന ഈ അറിവില്ലായ്മയാണ്‌. പ്രപഞ്ചാനുഭവത്തിലെ വൈരു 
ദ്ധ്യാത്മകങ്ങളായ എല്ലാ ദ്വന്വധാനുഭവങ്ങളും ഈ ജ്ഞാനാജ്ഞാനങ്ങളുടെ 
രൂപഭേദങ്ങള്‍ തന്നെയാണ്‌. വെളിച്ചം, ഇരുട്ട, ചേതനം, ജഡം; ഉണ്മ, ഇല്ലായ്മ; 
നന്മ, തിന്മ; ധര്‍മ്മം, അധര്‍മ്മം, സുഖം, ദുഃഖം; ഉണര്‍വ്വ്‌, ഉറക്കം ഇങ്ങനെ 
അനുഭവപ്പെടുന്ന നിരവധി ദവന്വഭാവങ്ങള്‍ യഥാക്രമം അറിവിന്‍െറയും അറി 
വില്ലായ്മയുടെയും രൂപഭേദങ്ങളാണ്‌. വെളിച്ചം, ചേതനം, ഉണ്മ, നന്മ, ധര്‍മ്മം, 
സുഖം, ഉണര്‍വ്വ്‌ ഇവയൊക്കെ അറിവുതന്നെയാണ്‌. ഇവയുടെ വിപരീതഭാവ 
ങ്ങള്‍ അറിവില്ലായ്മയും. പ്രപഞ്ചാനുഭവത്തിലെ ഭാവാഭാവദന്ദ്വങ്ങളാണിവ 
യെല്ലാം. ഈ ദവന്വഭാവങ്ങളുടെ താരതമ്യബോധമാണ്‌ എല്ലാ പ്രപഞ്ചാനുഭവ 
ങ്ങളും. ഇവിടത്തെ അനുഭവങ്ങളെല്ലാം അനിവാര്യമായി ഇങ്ങനെ രണ്ടു ഘട 
കങ്ങളെ സമാശ്രയിക്കുന്നതുകൊണ്ടുതന്നെ അവ സാപേക്ഷങ്ങളാണെന്ന്‌ 
സിദ്ധമാകുന്നു. 


നിരപേക്ഷസത്യം 


എവിടെയൊക്കെ സാപേക്ഷമായ അനുഭവം കാണുന്നുണ്ടോ അവിടെ 
യൊക്കെ അതിനാശ്രയമായ ഒരു നിരപേക്ഷസത്യം ഉണ്ടായിരിക്കും. ഭാരതീയ 
സത്യദര്‍ശികള്‍ കണ്ടെത്തിയിട്ടുള്ള അലംഘനീയമായ ഒരു വസ്തുനിയമമാ 
ണിത്‌. പ്രപഞ്ചം സാപേക്ഷാനുഭവമാണെന്ന്‌ ഇന്ന്‌ ഭതികശാസ്ത്രത്തിനും 
ബോദ്ധ്യമായിട്ടുണ്ട്‌. മാറിമാറി വരുന്ന സാപേക്ഷാനുഭവങ്ങള്‍ക്ക്‌ ആശ്രയമായി 
ഒരു നിരപേക്ഷസത്യം ഉണ്ടായിരുന്നേ പറ്റൂ വേദാന്തശാസ്ത്രത്തിന്‌ ഒരു കാര്യം 
ഉറപ്പിച്ചു പറയാന്‍ കഴിയും. നിരപേക്ഷസത്യത്തെക്കുറിച്ചുള്ള നിയമം ആ 
സത്യത്തെ സാക്ഷാത്കരിച്ച വേദാന്ത ശാസ്ത്രത്തിന്‍െറ നിയമമാണ്‌. നിര 
പേക്ഷസത്യദര്‍ശനത്തില്‍ രൂപം കൊള്ളുന്ന നിയമങ്ങള്‍ക്ക്‌ മാററം വരിക 
സാദ്ധ്യമല്ലല്ലോ. 


സാപേക്ഷനിരപേക്ഷവസ്തുരഹസ്യം 


സാപേക്ഷവും നിരപേക്ഷവുമായ അനുഭവങ്ങളുടെ രഹസ്യം സാക്ഷാ 
ത്കരിച്ചറിഞ്ഞുകൊണ്ട്‌ സത്യജിജ്ഞാസുക്കള്‍ക്ക്‌ വ്യക്തമായി വിവരിച്ചുകൊ 
ടുക്കുകയാണ്‌ ശ്രീനാരായണഗുരുദേവന്‍ അദ്വൈതദീപികയിലെ ആറാം പ 
ദൃത്തില്‍:- 


6 ഉണ്ടില്ലയെന്നു മുറമാറിയസത്തുസത്തു 
രണ്ടും പ്രതീതമിതനാദി തമസ്സ്രഭാവം; 
രണ്ടും തിരഞ്ഞിടുകിലില്ലയസത്തു രജ്ജു- 
ഖണ്ഡത്തിലില്ലുരഗമുള്ളതു രജ്ജുമാത്രം. 


77-2003 19 


290 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


അസത്ത്‌ - ഇല്ലായ്മ അഥവാ അജ്ഞാനം; സത്ത്‌ - ഉണ്മ അഥവാ 
ബോധം; പ്രതീതം - തോന്നപ്പെടുന്നത്‌; അനാദിതമസ്സ്‌ - മൂലപ്രകൃതി അഥവാ 
മായ; രജ്ജുഖണ്ഡം - കയറിന്‍െറ കഷണം; ഉരഗം - സര്‍പ്പം. 


ഉണ്ട്‌, ഇല്ല എന്നിങ്ങനെ മുറയ്ക്ക്‌ മാറിമാറി വരുന്ന വിരുദ്ധാനുഭവങ്ങ 
ളുടെ ആകെത്തുകയാണ്‌ ജീവിതം. ഉണ്ട്‌ എന്ന അനുഭവം സത്തിനേയും ഇ 
ല്ല എന്ന അനുഭവം അസത്തിനേയും വെളിപ്പെടുത്തുന്നു. സാപേക്ഷങ്ങളായ 
ഈ രണ്ട്‌ അനുഭവങ്ങളും അനാദിയായ മായയുടെ ഫലമാണ്‌. അന്വേഷിച്ച 
റിഞ്ഞാല്‍ സാപേക്ഷമായി അനുഭവപ്പെടുന്ന ഈ സത്തും അസത്തും ഇല്ലാ 
ത്തതാണെന്ന്‌ കാണാന്‍ കഴിയും. കയറിന്‍െറ കഷണത്തില്‍ സര്‍പ്പം ഇല്ലേ 
യില്ല. ഉള്ളത്‌ കയറുമാത്രം. അതുപോലെ ഉള്ളത്‌ നിരപേക്ഷമായ അദ്വയസ 
ത്യം മാത്രമാണെന്നു ഭാവം. 


അനാദിതമസ്സ്‌ 


ജീവിതാനുഭവത്തിലെ വൈരുദ്ധ്യാത്മകങ്ങളായ ദ്വന്ധാനുഭവങ്ങളെ സൂ 
ക്ഷ്മമായി പരിശോധിച്ചാല്‍ ഒന്നു ഭാവവും അതായത്‌ ഉണ്മയും മറേറത്‌ 
അഭാവവും അതായത്‌ ഇല്ലായ്മയും ആണെന്നു കാണാം. ഭാവം വസ്തുസ 
ത്തയും അഭാവം ആ വസ്തുസത്തയുടെ ഇല്ലായ്മയിലുളവാകുന്ന തോന്ന 
ലുമാണെന്നറിയാന്‍ പ്രയാസമില്ലല്ലോ. അപ്പോള്‍ വെളിച്ചം വസ്തുസത്തയാ 
ണെങ്കില്‍ ഇരുട്ട്‌ വെളിച്ചത്തിന്‍െറ ഇല്ലായ്മയില്‍ രൂപം കൊള്ളുന്ന ഒരു തോ 
ന്നല്‍ മാത്രമാണ്‌. ഇതുപോലെ മററു ദവന്വഭാവങ്ങളിലും കാണേണ്ടതാണ്‌. 
ചൈതന്യം വസ്തുസത്തയാണെങ്കില്‍ ജഡം ചൈതന്യാഭാവത്തിലുള്ള ഒരു 
തോന്നല്‍മാത്രം ഇങ്ങനെ ഭാവം അഭാവത്തോടിടകലര്‍ന്ന്‌ കാണുന്നുണ്ടെങ്കില്‍ 
വസ്തുസത്തയായ ഭാവത്തെ പൂര്‍ണ്ണമായി സാക്ഷാത്കരിക്കാത്തതുകൊ 
ണ്ടാണ്‌ അഭാവദര്‍ശനങ്ങള്‍ ഉണ്ടാകുന്നതെന്നും ചിന്തിച്ചറിയാന്‍ കഴിയും. 
വസ്തു പൂര്‍ണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ടാല്‍ വസ്തുവിന്‍റെ അഭാവം 
പിന്നെ പ്രശ്നമേയല്ല. അതോടെ അഭാവദര്‍ശനങ്ങള്‍ മാറിമറയുമെന്ന്‌ പറ 
യേണ്ടതില്ലല്ലോ. അപ്പോള്‍ ചേതനമായ വസ്തുസത്തയെ പൂര്‍ണ്ണമായി ദര്‍ 
ശിച്ചാല്‍ പിന്നെ അതിന്‍െറ അഭാവത്തിലെ ദര്‍ശനമായ ജഡം മാറിത്തന്നേ 
പറ്റു. ചേതനമായ വസ്തുസത്ത ഉണ്മയും അചേതനം ആ വസ്തുവിന്‍െറ 
അപൂര്‍ണ്ണാനുഭവത്തിലുളവാകുന്ന വെറും തോന്നലുമാണ്‌. ഇവിടെ ഉണ്ടാ 
കാവുന്ന ഒരു സംശയം ഇതാണ്‌. ചേതനം അഥവാ സത്ത്‌ സമ്പൂര്‍ണ്ണാനുഭവ 
ത്തോടുകൂടിയതാണെങ്കില്‍ അതില്‍ അപൂര്‍ണ്ണാനുഭവം എന്തുകൊണ്ടുണ്ടായി? 
അപൂര്‍ണ്ണാനുഭവത്തിലാണല്ലോ സത്തിന്‍െറ അഭാവത്തില്‍ അസത്ത്‌ അഥവാ 
ജഡം ഉണ്ടെന്നു തോന്നിയത്‌. ഭാരതീയസത്യാന്വേഷികള്‍ ഈ ചോദ്യത്തി 
നുത്തരം കാണാന്‍ പുറമേ തിരഞ്ഞുനോക്കി. ഒടുവില്‍ പുറമേ തിരഞ്ഞു നട 
ന്നാല്‍ ഇതിനുത്തരം ഒരിക്കലും കണ്ടുകിട്ടുകയില്ലെന്നവര്‍ക്ക്‌ ബോദ്ധ്യമായി. 
ഈ ബോദ്ധ്യത്തെ അന്യഥാകരിക്കാന്‍ ഇന്നുവരെ ആര്‍ക്കും കഴിഞ്ഞിട്ടുമില്ല. 
വസ്തുസത്തയില്‍ അഭാവരുപമായ അപൂര്‍ണ്ണതാബോധം എന്തുകൊണ്ടു 
ണ്ടായി എന്ന ചോദ്യവുമായി ഉപനിഷദ്ദ്രഷ്ടാക്കള്‍ ഒടുവില്‍ സ്വന്തം വ്യ 


അമദദ്വതദീപിക 291 


ക്തിത്വത്തിന്‍െറ നേരെതന്നെ തിരിഞ്ഞു. ശ്രീനാരയണഗുരുദേവന്‍െറ ജീവ 
ചരിത്രം പഠിച്ചാല്‍തന്നെ സ്വന്തം വ്യക്തിത്വത്തിന്‍െറ നേരേ തിരിഞ്ഞുള്ള സ 
ത്യാന്വേഷണത്തിന്‍െറ സ്വരൂപം തികച്ചും വ്യക്തമായിക്കിട്ടുന്നതാണ്‌. ബാ 
ഹ്യപ്രപഞ്ചം എന്തെന്തൊക്കെ അത്ൃത്ഭുതങ്ങള്‍കൊണ്ടു നിറഞ്ഞതായാലും 
വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിന്‍െറ അനുഭവകേന്ദ്രം അവരവരി 
ലാണല്ലോ സ്ഥിതിചെയ്യുന്നത്‌. വ്യക്തിസത്തയെ വിശകലം ചെയ്തറിയാന്‍ 
ശ്രമിച്ചതോടെ അവനവന്‍െറ ഉള്ളിലുള്ള ഏതോ ഒരു കേന്ദ്രത്തില്‍നിന്നും 
പൊന്തിമറയുന്ന അനുഭവങ്ങള്‍ മാത്രമാണ്‌. പ്രപഞ്ചത്തിലെ ദ്വന്ധാനുഭവങ്ങ 
ളെല്ലാമെന്ന്‌ കാണാന്‍ കഴിഞ്ഞു. അങ്ങനെയാണെങ്കില്‍ പൊന്തിമറയുന്ന അ 
നുഭവങ്ങളെ നീക്കം ചെയ്തിട്ട്‌ ആ കേന്ദ്രത്തി ന്‍െറ ശുദ്ധരൂപം മറമാറ്റിക്കാ 
ണാനായി പിന്നീടുള്ള ശ്രമം. അനുഭവത്തിന്‍െറ തുടക്കം കണ്ടെത്താതെ അ 
നുഭവം എങ്ങനെ ഉണ്ടായി എന്നറിയാന്‍ കഴിയുന്നതല്ലല്ലോ. ദവന്വാനുഭവങ്ങളെ 
അകറ്റാന്‍ കഴിയുമെന്നുള്ള കണ്ടുപിടിത്തമാണ്‌ സത്യാന്വേഷണപഥത്തിലെ 
ഏറ്റവും വലിയ കണ്ടുപിടിത്തം. അകറ്റപ്പെടുന്നതോടുകൂടി എല്ലാ ദ്വന്വാനുഭ 
വങ്ങളും യാതൊരു വസ്തുസത്തയുമില്ലാതെ എങ്ങോട്ടു പോയിയെന്നറിയാന്‍ 
കഴിയാത്തവിധം മാഞ്ഞുമറയുകയാണ്‌. സൂര്യോദയത്തോടെ ഇരുട്ട്‌ മാഞ്ഞു 
മറയുന്നതുപോലെ. ദവന്വാനുഭവങ്ങള്‍ മാഞ്ഞുമറയുന്നതോടെ സച്ചിദാനന്ദ 
ഘനവും സമ്പൂര്‍ണ്ണാനുഭവസ്വരൂപവുമായ ഒരഖണ്ഡസത്യം സൂര്യതുല്യം പ്ര 
കാശിച്ചു വിരാജിക്കുന്നതായും അനുഭവപ്പെട്ടു. ഈ അനുഭവ രഹസ്യം ഗുരു 
ദേവന്‍ തന്നെ ആത്മോപദേശശതകത്തില്‍ ഇങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്‌:- 


സകലതുമുള്ളതുതമന്ന തത്ത്വചിന്താ- 

ഗ്രഹനിതു സര്‍വ്യവുമേകമായ്‌ ഗ്രഹിക്കും; 

അകമുഖമായറിയായ്കില്‍ മായയാംവ൯- 

പക പലതും ഭമമേകിട്ുന്നു പാരം. ആത്തമോ.ശ.88 


എല്ലാം ഉള്ളതുതന്നെ. സത്യം സാക്ഷാത്കരിച്ചയാള്‍ എല്ലാററിനേയും 
ആ ഒരേയൊരു സത്ൃത്തിന്‍െറ സ്വരൂപമായി അറിയും. അന്തര്‍മ്മുഖമായി 
ഈ സത്യസാക്ഷാത്കാരം നേടാത്തവര്‍ മായയുടെ പിടിയില്‍പ്പെട്ടുപോകു 
ന്നു. അവര്‍ ഭേദബുദ്ധിയോടെ പലതും കണ്ട്‌ ഭ്രമിക്കാനും ഇടവരുന്നു. ധീര 
തയുള്ള ആര്‍ക്കും ഇന്നും അന്തര്‍മ്മുഖമായ ഈ പരീക്ഷണം നടത്തി അനു 
ഭവത്തില്‍കുടി ബോദ്ധ്യപ്പെടാവുന്നതേയുള്ളൂ. ഈ സാക്ഷാത്കാരത്തോടെ 
പ്രപഞ്ചരുപത്തിലുള്ള സദസദാത്മകമായ ദന്ദ്ധാനുഭവങ്ങളെക്കുറിച്ച്‌ അലം 
ഘനീയങ്ങളായ രണ്ടു നിയമങ്ങള്‍ വേദാന്തശാസ്ത്രത്തിന്‌ പ്രഖ്യാപിക്കാന്‍ 
കഴിഞ്ഞു. ഒന്നാമത്തേതിതാണ്‌. പ്രപഞ്ചരുപത്തില്‍ സാപേക്ഷങ്ങളായി കാ 
ണപ്പെടുന്ന എല്ലാ ദന്്വാനുഭവങ്ങളും സത്യസാക്ഷാത്കാരത്തോടെ എങ്ങെ 
ന്നില്ലാതെ മാഞ്ഞുമറയുന്ന വെറും തല്ക്കാലദര്‍ശനങ്ങള്‍ മാത്രമാണ്‌. രണ്ടാ 
മത്തെ നിയമം ഇങ്ങനെയാണ്‌. സാപേക്ഷപ്രപഞ്ചത്തിന്‍െറ പൂര്‍ണ്ണരഹസ്യം 
അതിന്‍െറ അനുഭവവേളയില്‍ ആര്‍ക്കും വെളിപ്പെട്ടുകിട്ടുന്നതല്ല. സ്വപ്നവേ 
ളയില്‍ സ്വപ്നരഹസ്യം വെളിപ്പെട്ടുകിട്ടാത്തതുപോലെ. സത്യം സാക്ഷാത്ക 


292 (ശാനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


രിച്ച്‌ ബോദ്ധ്യപ്പെട്ട അലംഘനീയങ്ങളായ ഈ നിയമങ്ങളുടെ വെളിച്ചത്തി 
ലാണ്‌ സത്യസ്വരൂപത്തില്‍ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന്‌ 
“മായ” എന്നുത്തരം പറഞ്ഞത്‌. അല്ലാതെ ആരുടേയും വെറും രഹാപോഹ 
ങ്ങളില്‍ പെടുന്നതല്ല മായാസിദ്ധാന്തം. “അനാദിതമഃസ്വഭാവം” എന്ന്‌ ഗുരു 
ദേവന്‍ പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നതിന്‌ മായാസ്വഭാവം എന്നുതന്നെയാ 
ണര്‍ഥം. വസ്തു നിലവിലുള്ളിടത്തോളം നിലനില്‍ക്കുന്നതാണീ മായയും. 
മൂലപ്രകൃതി, മൂലാജ്ഞാനം, മായ, അനാദിതമസ്സ്‌ ഇവയെല്ലാം പര്യായശ 
ബ്ദങ്ങളാണ്‌. അനാദിയെന്നും മൂലമെന്നുമുള്ള വിശേഷണങ്ങളെക്കൊണ്ട്‌ പൂര്‍ 
ണ്ണവസ്തുവില്‍ വസ്തുവിന്‍െറ അപൂര്‍ണ്ണാനുഭവവും എന്നുമുണ്ടായിരിക്കു 
മെന്നു ചുരുക്കം. എന്നാല്‍ അനുഭവം പൂര്‍ണ്ണമായിരിക്കണോ അപൂര്‍ണ്ണമാ 
യിരിക്കണോ എന്നു തീരുമാനിക്കാനുള്ള സ്വാതന്ത്യവും അനുഭവത്തിനു 
ണ്ടായിരിക്കും. അനുഭവം അപൂര്‍ണ്ണമായാല്‍ പ്രപഞ്ചശരമം. പൂര്‍ണ്ണമായാല്‍ 
വസ്തുസ്വരൂപം. ഇതത്രേ അനുഭവനിയമം. 


പൂര്‍ണ്ണാപൂര്‍ണ്ണാനുഭവരഹസ്യം. 

വസ്തുവിന്‍െറ ചെറിയൊരംശത്തെക്കുറിച്ചുള്ള അറിവും വലിയൊരം 
ശത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മവും ചേര്‍ന്നതാണല്ലോ അപൂര്‍ണ്ണജ്ഞാനം. 
അപൂര്‍ണ്ണജ്ഞാനത്തിലെ ഈ രണ്ടംശങ്ങളും പൂര്‍ണ്ണജ്ഞാനത്തില്‍ മിഥ്യാ 
ദര്‍ശനങ്ങളായിത്തീരുന്നു. ചന്ദ്രനെ ഇന്നേതെല്ലാം രൂപങ്ങളിലാണ്‌ നാം മന 
സ്സിലാക്കിപ്പോരുന്നത്‌. ഭൂമിയില്‍ നിന്ന്‌ നഗ്നനേത്രങ്ങള്‍ക്ക്‌ കാണാവുന്ന ച 
ന്രനെയാണ്‌ അടുത്തകാലംവരെ മനുഷ്യര്‍ പാടിപ്പുകഴ്ത്തിയിരുന്നത്‌ അതി 
നെ ആസ്പദമാക്കി ചന്ദ്രനെക്കുറിച്ച്‌ നിരവധി സങ്കല്‍പങ്ങളും അവര്‍ പുലര്‍ 
ത്തിപ്പോന്നിരുന്നു. ആധുനികശാസ്ത്രജ്ഞന്‍ ചന്ദ്രനിലേക്ക്‌ യാത്രചെയ്യാനു 
ള്ള ഒരുക്കങ്ങള്‍ തുടങ്ങിയതോടെ കഥയാകെ മാറി. എന്നാല്‍ ഇപ്പോഴും നഗ്ന 
ന്റേതങ്ങള്‍ക്ക്‌ ചന്ദ്രന്‍ പണ്ടേപ്പോലെതന്നെ കാണപ്പെടുന്നുമുണ്ട്‌. ചന്ദ്രനെ 
അടുത്തു കാണാന്‍ കഴിഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞന്‍ സാധാരണക്കാരന്‍െറ 
ചന്ദ്രദര്‍ശനത്തെ തെറ്റായ കാഴ്ചയായി വിവരിച്ചാല്‍ അതില്‍വാദപ്രതിവാദ 
ത്തിനു വകയുണ്ടോ? ഇനി ചന്ദ്രനെ അടുത്തു കാണുന്ന ശാസ്ത്രജ്ഞന്‍െറ 
കാഴ്ചപോലും ചന്ദ്രനില്‍ ചെന്നിറങ്ങി വസ്തുവില്‍തന്നെ നിലയുറപ്പിച്ചുകൊ 
ണ്ട്‌ അതിനെ അറിയുന്നയാളിന്‍െറ ദൃഷ്ടിയില്‍ ഭ്രമദര്‍ശനമായി മാറുന്നു. 
കുറേക്കൂടി മുന്നോട്ടു നീങ്ങിയാല്‍ ചന്ദ്രന്‌ സ്വരൂപാനുഭവമുണ്ടെങ്കില്‍ മാറി 
നിന്നുകൊണ്ട്‌ തന്നെ കാണുന്നവരൊക്കെ തെറ്റിദ്ധരിക്കുകയാണെന്ന്‌ ചന്ദ്രന്‍ 
തന്നെ വിളിച്ചു പറഞ്ഞുവെന്നും വരും. ചുരുക്കത്തില്‍ ബോധാനുഭവമുള്ള 
ഒരു വസ്തുവിനെ അതിനല്ലാതെ മാററാര്‍ക്കും പൂര്‍ണ്ണമായി അറിയാന്‍ കഴി 
യുന്നതല്ല. അതില്‍നിന്നും അകന്നുനിന്നുകൊണ്ട്‌ മറെറാരാള്‍ അതിനെ 
അറിയുന്ന എല്ലാ അറിവുകളും അപൂര്‍ണ്ണദര്‍ശനങ്ങളായിരിക്കുകയേയുളളൂ. 
ഭാരതീയ സത്യദര്‍ശികള്‍ നിത്യമുക്തമായ പ്രപഞ്ചസത്യത്തില്‍ എത്തിനിന്ന്‌ 
അതുമായി ഏകിഭവിച്ച്‌ അതിനെ അറിഞ്ഞവരാണ്‌. അങ്ങനെ വസ്തുവിന്‌ 
പൂര്‍ണ്ണമായ സ്വരൂപവിജ്ഞാനമുണ്ടാകുമ്പോള്‍ അന്നുവരെ അറിവും അറിവി 


അമദഭദ്വതദീപിക 293 


ല്ലായ്മയും ഇടകലര്‍ന്നുണ്ടായിക്കൊണ്ടിരുന്ന എല്ലാ സാപേക്ഷദര്‍ശനങ്ങളും 
മാറിമറയുമെന്നു തീര്‍ച്ചയല്ലേ? മങ്ങിയവെളിച്ചത്തില്‍ കയറിനെ പാമ്പായി തെ 
റ്റിദ്ധരിക്കുന്നു. ഇവിടെ കാണുന്നത്‌ കയറിനെത്തന്നെയാണ്‌. കാഴ്ചമാത്രം 
തെറ്റിപ്പോയെന്നേയുള്ളു. കാഴ്ച നേരെയായി കയറിനെ കണ്ടുകഴിഞ്ഞാല്‍ 
തെറ്റായ കാഴ്ചയും അതിന്‍െറ ഫലങ്ങളും അപ്പാടെ മാറിമറയുന്നതാണ്‌. 
അതുപോലെ ഉണ്മയും ഇല്ലായ്മയും ഇടകലര്‍ന്ന പ്രപഞ്ചാനുഭവത്തിലും 
ഉണ്മ മാത്രമായ കേവലസത്യത്തെതന്നെയാണ്‌ അങ്ങനെ തെറ്റിദ്ധരിച്ച 
നുഭവിച്ചുകൊണ്ടിരിക്കുന്നത്‌. ആനന്ദഘനമായ ആ കേവലസത്തയെ ആത്മ 
സ്വരൂപമായി സാക്ഷാത്കരിച്ചു കഴിയുമ്പോള്‍ അതുവരെ അനുഭവിച്ചുകൊ 
ണ്ടിരുന്ന സദസദ്ഭാവങ്ങളുടെ കൂടിക്കലര്‍പ്പ്‌ വെറും ശ്രമം മാത്രമായിരുന്നു 
വെന്ന്‌ തെളിയും. നിത്യാനന്ദസ്വരുപമായ സത്യവസ്തുമാത്രമാണ്‌ സനാത 
നമായി വിളങ്ങിനില്‍ക്കുന്നതെന്നും ബോദ്ധ്യപ്പെടും. ഇക്കാര്യമാണ്‌ ഗുരുദേ 
വന്‍ “രണ്ടും തിരഞ്ഞിടുകിലില്ലയസത്തു രജ്ജുഖണ്ഡത്തിലില്ലുരഗമുള്ളതു 
രജ്ജുമാത്രം” എന്ന ഉത്തരാര്‍ദ്ധംകൊണ്ട്‌ അനുഭവരസികതയോടെ വെളിപ്പെ 
ടുത്തിയിരിക്കുന്നത്‌. പ്രപഞ്ചാനുഭവത്തിലെ സത്ത്‌ ജീവഭാവവും അസത്ത്‌ 
ജഡഭാവവുമാണ്‌. പരമമായ സത്യസാക്ഷാത്കാരത്തില്‍ ഇവ രണ്ടും മാറിമ 
റയുന്നതെങ്ങനെയെന്ന്‌ അടുത്ത പദ്യം വ്യഖ്യാനിക്കുമ്പോള്‍ കുറേക്കൂടി തെ 
ളിയുന്നതാണ്‌. 


ഉണ്മയും ബോധവും 

ഉണ്മയും ഇല്ലായ്മയും ഇടകലര്‍ന്നുണ്ടാകുന്ന പ്രപഞ്ചാനുഭവത്തിന്‍െറ 
രഹസ്യം ആറാം പദ്യത്തില്‍ നമുക്ക്‌ വ്യക്തമായി. ഉണ്മ ഒരു ബോധവസ്തു 
വിന്‍െറ സ്വാനുഭവമാണ്‌. ഉണ്മയും ബോധവും പര്യായശബ്ദങ്ങളാണെ 
ന്നര്‍ഥം. ജഡത്തിന്‍െറ ഉണ്മപോലും ജഡത്തിന്‍െറ സ്വാനുഭവമല്ല; ബോധ 
വസ്തുവിന്‍െറ സ്വാനുഭവമാണെന്ന്‌ അല്പം ചിന്തിക്കുന്നവര്‍ക്ക്‌ തെളിഞ്ഞു 
കിട്ടും. ജഡത്തിന്‌ ഉണ്ട്‌ എന്ന അനുഭവം സാദ്ധ്യമല്ലല്ലോ. ഉണ്ട്‌ എന്നനുഭവി 
ക്കുന്ന ബോധവസ്തുവിനെ പ്രപഞ്ചത്തില്‍ നിന്നും അകറ്റുക. അങ്ങനെയാ 
യാല്‍ പ്രപഞ്ചം ശുദ്ധശൂന്യമായിത്തീരുമെന്ന്‌ പറയേണ്ടതില്ലല്ലോ. ഇനി ഉണ്ട്‌ 
എന്നനുഭവിക്കുന്ന ബോധവസ്തുവിനെ പ്രപഞ്ചത്തില്‍ നിന്നും അകറ്റാന്‍ 
കഴിയുമോ? അകറ്റിയാല്‍ ആ ബോധവസ്തുവും ശുദ്ധശുന്യമായിത്തീരുക 
യില്ലേ? ഈ പ്രശ്്‌നങ്ങള്‍ക്കുത്തരമന്വേഷിക്കുമ്പോഴാണ്‌ വേദാന്തശാസ്ത്ര 
ത്തിന്‍െറ പരീക്ഷണശാലയിലേക്ക്‌ ധീരതയുണ്ടെങ്കില്‍ സത്യാന്വേഷികള്‍ കട 
ന്നുവരേണ്ടത്‌. ജഡപ്രപഞ്ചത്തില്‍നിന്നും ശുദ്ധബോധത്തെ അകററാനുള്ള 
ഉപായവും അകറ്റിക്കഴിഞ്ഞാലുള്ള ബോധവസ്തുവിന്‍െറ സ്വരൂപവും വേദാ 
ന്തശാസ്ത്രം ഘട്ടംഘട്ടമായി ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുണ്ട്‌. ശ്രീ ഗുരുദേവന്‍െറ 
തന്നെ ദര്‍ശനമാലയ്ധോ ആത്മോചദേശശതകമോ പഠിച്ചുനോക്കിയാല്‍ 
ഇക്കാര്യം സംശയാതീതമായി വെളിപ്പെട്ടുകിട്ടും. ഈ പരീക്ഷണം നടത്തി 
സത്യം തെളിഞ്ഞുകണ്ട ഗുരുദേവന്‍ വ്യക്തമായ തന്‍െറ പരീക്ഷണഫലമാണ്‌ 
ഏഴാം പദ്യത്തില്‍ പ്രതിപാദിക്കുന്നത്‌:- 


294. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്ണവ്യയാഖ്യാനം - ഭാഗം 77 





7 അസ്ത്ൃസ്തിയെന്നു സകലോപരി നില്പതൊന്നേ- 
സത്യം സമസ്തവുമനിത്യമസത്യമാകും 
മൃത്തിന്‍ വികാരമതസത്യമതിങ്കലൊക്കെ 
വര്‍ത്തിപ്പതോര്‍ക്കിലൊരു മൃത്തിതു സത്യമത്രേ. 
അസ്തി - ഉണ്ട്‌; അസ്ത്യസ്തി - ഉണ്ട്‌, ഉണ്ട്‌; സകലോപരി - വേറേവേ 
റേയായി കാണപ്പെടുന്ന എല്ലാ ജഡദൃശ്യങ്ങള്‍ക്കും മേലേ; സമസ്തവും - 
വേറെവേറെയായുള്ള കാഴ്ചകളെല്ലാം; മൃത്ത്‌ - മണ്ണ്‌; മൃത്തിന്‍വികാരം - മണ്ണി 
ന്‍െറ രൂപഭേദം; വര്‍ത്തിപ്പിച്ചത്‌ - യഥാര്‍ത്ഥത്തില്‍ ഉള്ളത്‌ 
ഉണ്ട്‌, ഉണ്ട്‌ എന്നിങ്ങനെ ഉണ്മയെ അനുഭവിക്കുന്ന ബോധവസ്തു 
ഒന്നുമാത്രമാണ്‌ വേറെവേറെയായി കാണപ്പെടുന്ന എല്ലാ ജഡദൃശ്യങ്ങള്‍ക്കും 
മേലേയായി പ്രകാശിച്ചുനില്‍ക്കുന്ന സത്യം. വേര്‍പെട്ട്‌ വേര്‍പെട്ടു കാണപ്പെ 
ടുന്ന മറെറല്ലാ കാഴ്ചകളും മാഞ്ഞുമറഞ്ഞുപോകുന്ന അനിത്യദര്‍ശനങ്ങളാണ്‌. 
അതുകൊണ്ടുതന്നെ അവ അസത്യവുമാണ്‌. മണ്‍പാത്രങ്ങളില്‍ കാണുന്ന 
രൂപഭേദങ്ങള്‍ മണ്ണിന്‍െറ വികാരമാണ്‌. വികാരത്തിന്‌ ഭിന്നമായ വസ്തുസ 
ത്തയൊന്നുമില്ല. എന്നാല്‍ ആ വികാരങ്ങളിലൊക്കെ യഥാര്‍ത്ഥത്തില്‍ നില 
വിലുള്ള ഒരേ ഒരു വസ്തു മണ്ണുമാത്രമാണ്‌. 


ജീവജഡഭാവങ്ങള്‍ 


പ്രപഞ്ചം ഒരു ബോധവസ്തുവിന്‍െറ അനുഭവമാണെന്നുള്ളത്‌ ഒരു ചി 
ന്തകനും നിഷേധിക്കുകയില്ലല്ലോ. ഈ അനുഭവം ഉണ്മയും ഇല്ലായ്മയും 
ഇടകലര്‍ന്നതാണെന്നും നാം കണ്ടു. ഇതിലെ ഉണ്മ ബോധാംശവും ഇല്ലാ 
യ്മ ജഡാംശവുമാണ്‌. ബോധവസ്തുവിന്‍െറ പൂര്‍ണതയ്ക്കാണ്‌ വേദാന്തം 
്രഹ്മമെന്നും പരമാത്മാവെന്നുമൊക്കെ പേരിടിട്ടുള്ളത്‌. ഈ പരബ്രഹ്മ 
ത്തില്‍ മായ അഥവാ മൂലാജ്ഞാനം സ്പന്ദിച്ചുയരുമ്പോഴാണ്‌ സൂക്ഷ്മവും 
സ്ഥൂലവുമായ നിരവധി ജഡാംശങ്ങള്‍ രൂപംകൊള്ളുന്നത്‌. മായ സ്പന്ദനം 
നിലപ്പിച്ച്‌ ഒഴിഞ്ഞുമാറിയാല്‍ ബോധവസ്തുവിന്‍െറ സമ്പൂര്‍ണ സ്വരൂപം. മായ 
സ്പന്ദിച്ചുയരുമ്പോള്‍ രൂപം കൊള്ളുന്ന ജഡങ്ങളില്‍ വേറെവേറെയായി പ്രതി 
ബിംബിക്കുന്ന ബോധാംശങ്ങളാണ്‌ പ്രപഞ്ചാനുഭവത്തിലെ സദംശങ്ങള്‍ 
അഥവാ . ജീവനുകള്‍. നിരവധി ജലപാത്രങ്ങള്‍ നിരത്തിവച്ചിരുന്നാല്‍ അവ 
യിലൊക്കെ വെവ്വേറെ സൂര്യപ്രതിബിംബങ്ങള്‍ കാണുന്നതുപോലെ പാത്ര 
ത്തിലെ സൂര്യന്‍ എന്നിങ്ങനെ പ്രതിബിംബത്തെയും നാം സൂര്യശബ്ദംകൊ 
ണ്ടുതന്നെ വ്യവഹരിക്കാറുണ്ട്‌. അതുപോലെയാണ്‌ ജഡങ്ങളിലെ പ്രതിബിം 
ബങ്ങളായ ബോധാംശങ്ങളെയും “സത്ത്‌” എന്ന പദംകൊണ്ട്‌ നാം നിര്‍ദേ 
ശിക്കുന്നത്‌. ഇവിടെ പാത്രങ്ങളിലെ സൂര്യപ്രതിബിംബങ്ങള്‍ വെള്ളത്തിന്‍െറ 
സ്വഭാവമനുസരിച്ച്‌ ഭേദപ്പെട്ടിരിക്കുമെന്നും കാണാന്‍ പ്രയാസമില്ല. പാത്രത്തി 
ലെ വെള്ളം കലങ്ങിയതാണെങ്കില്‍ പ്രതിബിംബവും അവ്യക്തമായിരിക്കും. 
വെള്ളം ശുദ്ധമാണെങ്കില്‍ പ്രതിബിംബവും ശുദ്ധമായിരിക്കും. ജഡതത്ത്വങ്ങ 
ളില്‍ പ്രതിബിംബിക്കുന്ന ബോധാംശത്തിന്‍െറയും കഥയിതുതന്നെ. ജഡത 
ത്ത്വത്തിന്‌ കട്ടി കൂടുന്തോറും പ്രതിബിംബത്തിന്‌ മങ്ങല്‍ കൂടിവരും. പ്രതി 


അമദദ്വതദീചിക 295 


ബിംബമായ ബോധാംശത്തിനുള്ള തെളിച്ചത്തിന്‍െറ കൂടുതല്‍ കുറവനുസരി 
ച്ചാണ്‌ ദേവമനുഷ്യപക്ഷിമൃഗവൃക്ഷലതാദി ജീവിഭേദങ്ങള്‍ കാണപ്പെടുന്നത്‌. 
ഈ ജീവികളിലൊക്കെ ജീവാത്മാവെന്നറിയപ്പെടുന്നത്‌ ഉണ്മയെ അനുഭവി 
ക്കാന്‍ കഴിവുള്ള ബോധാംശ പ്രതിബിംബമാണ്‌. പ്രപഞ്ചാനുഭവത്തിലെ ഉ 
ണ്മ അഥവാ സത്ത്‌ ഈ ബോധപ്രതിബിംബമാണ്‌. ബോധം ഏതൊന്നില്‍ 
പ്രതിബിംബിച്ചുനില്‍ക്കുന്നുവോ അതാണ്‌ ജഡം. സകല ജീവികളുടെയും 
ജഡശരീരങ്ങള്‍ ചേതനങ്ങളായിത്തീരുന്നത്‌ ഈ ബോധപ്രതിബിംബം 
ഉള്‍ക്കൊള്ളുന്നതുകൊണ്ടാണ്‌. സൂര്യന്‍െറ പ്രതിബിംബം ഉള്‍ക്കൊള്ളുന്ന 
വെള്ളം സൂര്യന്‍െറ പ്രകാശവും ചൂടും തന്നിലേക്ക്‌ പകര്‍ന്നെടുക്കുന്നതു 
പോലെ ബോധപ്രതിബിംബം ഉള്‍ക്കൊള്ളുന്ന ജഡതത്ത്വം ബോധത്തിന്‍േറ 
തായ ചൈതന്യവും അറിവും തന്നിലേക്ക്‌ പകര്‍ന്നെടുക്കുന്നു. ചൈതന്യ 
മുററ്‌ പ്രകാശിക്കുന്ന എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളുടെയും നിലനില്‍പിന്‍െറ 
രഹസ്യം ഇതാണ്‌. ഈ നിലനില്‍പിലെ ജഡതത്ത്വമാണ്‌ പ്രപഞ്ചാനുഭവ 
ത്തിലെ “അസത്ത്‌”. ഇങ്ങനെ വേറെവേറെ നില്‍ക്കുന്ന ജഡരുപങ്ങളില്‍ 
ബോധ്രപതിബിംബങ്ങള്‍ അനേകമുണ്ടെങ്കിലും അവയ്ക്ക്‌ സാക്ഷിയായ 
സത്യം സൂര്യനെപ്പോലെ ഒന്നേയുള്ളൂ എന്നറിയാനും പ്രയാസമില്ല. ആശ്രയ 
മുണ്ടെങ്കിലേപ്രതിബിംബം ഉണ്ടായിരിക്കൂ. ആശ്രയമില്ലാതായാല്‍ പ്രതി 
ബിംബവും ഇല്ലാതാകും. പാത്രത്തിലെ വെള്ളം ഇല്ലാതായാല്‍ സൂര്യപ്രതി 
ബിംബവും ഇല്ലാതാകും. അതുപോലെ പ്രപഞ്ചാനുഭവത്തിലെ ജഡതത്ത്വ 
ങ്ങളെ അകററിയാല്‍ അവയില്‍ പരിമിതമായി പ്രതിബിംബിച്ചുനിന്ന 
“ബോധാംശങ്ങളും പാടെ മറയുന്നതാണ്‌. ആശ്രയവും പ്രതിബിംബങ്ങളും 
അകന്നാലും പ്രതിബിംബങ്ങളെ ഉളവാക്കിയ അദ്വയശുദ്ധബോധം സൂര്യനെ 
പ്പോലെ ഒരു കേടുംകൂടാതെ അവശേഷിക്കും. അതുകൊണ്ടുതന്നെ ബിംബം 
മാത്രമാണ്‌ സര്‍വോപരി വിലസുന്ന സത്യമെന്നും പ്രതിബിംബങ്ങള്‍ ഉപാധി 
നാശത്തോടെ മാഞ്ഞുമറയുന്ന തല്‍ക്കാല സ്വഭാവങ്ങളാണെന്നും വന്നു 
ചേരുന്നു. 


ബിംബരഹസ്യം 


ജലപാത്രത്തിലെ പ്രതിബിംബം സൂര്യനെ ജലത്തോടിടകലര്‍ത്തിയേ 
കാണാന്‍ പററു. നേരേമറിച്ച്‌ സാക്ഷാത്‌ സൂര്യനെ മറെറാന്നിനോടും കൂട്ടി 
ച്ചേര്‍ക്കാതെതന്നെ കാണാന്‍ കഴിയും. അതുപോലെ പ്രപഞ്ചത്തിലെ ബോ 
ധാംശപ്രതിബിംബമായ സത്തിനെ അഥവാ ജീവനെ ഏതെങ്കിലും ജഡാംശ 
ത്തോടുകുട്ടിച്ചേര്‍ത്തേ കാണാന്‍ പററൂ. ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സകല 
രിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അഹന്താനുഭവമാണ്‌ ഈ ജീവന്‍െറ പ്ര 
തൃക്ഷസ്ഫുരണം. സൂക്ഷ്മജഡമായ ശബ്ദത്തെ സമാശ്രയിച്ചുകൊണ്ട്‌ അ 
നുഭവപ്പെടുന്നതുകൊണ്ടുതന്നെ ഇതിലെ ബോധാനുഭവം ജഡത്തെ ആശ്ര 
യിച്ചു നില്‍ക്കുന്നതാണെന്ന്‌ തെളിയുന്നു. ഇനിയും സൂക്ഷ്മവും സ്ഥുലവു 
മായ എത്ര ജഡഭാവങ്ങള്‍ വേണമെങ്കിലും ഇതിനോട്‌ കൂട്ടിച്ചേര്‍ക്കുകയും 
ചെയ്യാം. അങ്ങനെയാണ്‌ മാംസമയമായ ശരീരത്തെ ഈ ബോധാനുഭവത്തോട്‌ 


296 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സന്മുര്ണധ്യാഷ്യൊനം - ഭാഗം 77 





കൂട്ടിച്ചേര്‍ത്ത്‌ ഞാനീ ശരീരമാണ്‌ എന്ന ക്രമത്തില്‍വരെ മനുഷ്യന്‍ എത്തി 
നില്‍ക്കുന്നത്‌. എന്നാല്‍ ജഡോപാധികളെ അകററി സത്യത്തെ തിരയുന്ന 
തോടെ ജീവജഡഭാവങ്ങള്‍ രണ്ടുമകന്ന്‌ ബിംബസ്വരുപമായ സത്യം ഒന്നി 
നോടും ഇടകലരാതെതന്നെ തെളിയും. ബിംബഭാവം തെളിയുന്നതോടെ പ്ര 
പഞ്ചാനുഭവത്തിലെ ജീവജഡഭാവങ്ങള്‍ രണ്ടും മറയുന്ന സാക്ഷാത്കാരര 
ഹസ്യമാണ്‌ ആറാം പദ്യത്തില്‍ “രണ്ടും തിരഞ്ഞിടുകിലില്ലയസത്ത്‌' എന്ന്‌ 
പ്രഖ്യാപിച്ചത്‌. ഇനി ബിംബസ്വരുപമായ പരമാത്മവസ്തുവിനെ സാക്ഷാത്ക 
രിക്കുമ്പോഴുള്ള അനുഭവരഹസ്യമാണ്‌ ഏഴാം ശ്ലോകത്തിലെ ഒന്നാം വരി 
യില്‍ പ്രഖ്യാപിക്കുന്നത്‌. അവിടെ ഭേദബുദ്ധികളൊക്കെ അകലുന്നു. മറെറാ 
ന്നിനോടും ഇടകലരാത്ത ബോധവസ്തുവിന്‍െറ ഉണ്മയുടെ അനുഭവം മാത്രം 
തെളിഞ്ഞുവിളങ്ങുന്നു. എല്ലാ ജഡദൃശ്യങ്ങള്‍ക്കും അപ്പുറത്തായി തെളിയുന്ന 
ആ അഖണ്ഡമായ ഉണ്മയുടെ അനുഭവം ഒന്നേയുള്ളു. ഇടതിങ്ങിയ ഈ 
അനുഭവത്തില്‍ ശബ്ദതരംഗങ്ങള്‍പോലും പൂര്‍ണമായി നിലയ്ക്കുന്നുവെ 
ന്നാണ്‌ ഗുരുദേവന്‍തന്നെ പലയിടത്തും വ്യക്തമാക്കിയിട്ടുള്ളത്‌. ഈ സാക്ഷാ 
ത്കാരാനുഭവം തന്നെയാണ്‌ “അസ്ത്യസ്തിയെന്നു സകലോപരി നില്‍പതൊ 
ന്നേ സത്യം” എന്ന്‌ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്‌. പരമസത്യാനുഭവം പ്രാപ 
ഞ്ചികാനുഭവത്തിലെ സത്തിനും അസത്തിനും അപ്പുറമാണെന്നകാര്യം വിസ്മ 
രിക്കാനേ പാടില്ല. ഗീതതന്നെ പരമസത്യത്തെ നിര്‍വചിക്കുന്നത്‌ “നസത്‌ തന്നാ 
സദുച്യതേ-അതിനെ സത്തെന്നോ അസത്തെന്നോ പറയാന്‍ വയ്യ” എന്നാണ്‌. 
സാപേക്ഷങ്ങളായ സദസദ്‌ വ്യവഹാരങ്ങളൊന്നും ആ സത്യത്തില്‍ പ്രസ 
ക്തമല്ലെന്ന്‌ ചുരുക്കം. ഭാഗവതം ഇക്കാര്യം സുവ്യക്തം പ്രഖ്യാപിക്കുന്നത്‌ 
നോക്കുക:- 


യത്രേമേ സദസദ്‌- രുചേ 

്വരതിഷിദ്ധേ സ്വസംവിദാ 

അവിദ്യയാത്മനിക്യതേ 

ഇത്‌ തദ്രബ്വഹ്മദര്‍ശനം. ഭാഗ-7-2-2 


പ്രപഞ്ചാനുഭവത്തിലെ സദസദ്രൂപങ്ങള്‍ രണ്ടിനേയും കേവലബോധം 
കൊണ്ട്‌ നിഷേധിച്ചു തള്ളണം. ഇവ രണ്ടും കേവലബോധത്തില്‍ അവിദ്യാ 
കല്‍പിതങ്ങളായ തല്‍ക്കാലദര്‍ശനങ്ങളാണ്‌. ഇവ രണ്ടും ഉപേക്ഷിക്കപ്പെടു 
മ്പോള്‍ തെളിയുന്ന അഖണ്ഡബോധസത്തയുടെ സാക്ഷാത്കാരമാണ്‌ ബ്ര 
ഹ്മദര്‍ശനം. 


ജഡസ്വരൂപം 


ബോധവസ്തുവില്‍ എന്താണെന്ന്‌ വ്യക്തമായി വിവരിക്കാന്‍ കഴിയാ 
ത്തവണ്ണം പൊന്തിവരുന്ന കാഴ്ചകള്‍ മാത്രമാണ്‌ ജഡങ്ങള്‍. ബോധവസ്തു 
വില്‍ ശക്തി സ്പന്ദിച്ചുയര്‍ന്നാല്‍ അവ കാണപ്പെടും. അതിസൂക്ഷ്മമായ ശ 
ക്തിസ്പന്ദനം ജഡത്തിന്‍െറ ആരംഭത്തെ കുറിക്കുന്നു. കാരണസുക്ഷ്മസ്ഥു 
ലഘട്ടങ്ങളിലായിട്ടാണ്‌ ജഡരൂപങ്ങള്‍ വേര്‍തിരിയുന്നത്‌. ജഡം അജ്ഞാന 


അമഭദ്വതദീപിക 297 


രൂപത്തില്‍ ഒരിരുണ്ട മറയായി സ്ഥിതിചെയ്യുന്ന ഘട്ടമാണ്‌ കാരണഘട്ടം. ജ 
ഡാവിര്‍ഭാവത്തിന്‍െറ ഈ തലം ഗാഡ്ദനിദ്രയില്‍ സകലരും അനുഭവിച്ചറി 
യുന്നു. അവിടെനിന്നും ്രാണസ്പന്ദനത്തോടെ ആവിര്‍ഭവിക്കുന്ന 
അന്തഃകരണമാണ്‌ സുക്ഷ്മജഡഘട്ടം. സൂക്ഷ്മജഡത്തിന്‍െറ അഥവാ അന്തഃ 
കരണത്തിന്‍െറ സ്വതന്ത്രമായ ്രവര്‍ത്തനരംഗമാണ്‌ സ്വപ്നം. പ്രപഞ്ചത്തില്‍ 
കാണുന്ന ബാഹൃശരീരങ്ങളെല്ലാമാണ്‌ ജഡത്തിന്‍െറ സ്ഥുലഘട്ടം. ചുരുക്ക 
ത്തില്‍ ശക്തിയുടെ പ്രഥമസ്പന്ദനം മുതല്‍ ജഡതത്വമാരംഭിക്കുന്നുവെന്നാ 
ണ്‌ വേദാന്തമതം. ശക്തിസ്പന്ദനം പൂര്‍ണമായി നിലച്ചാല്‍ എല്ലാ ജഡരൂപ 
ങ്ങളും എങ്ങെന്നില്ലാതെ മറയും. സത്യവസ്തു മാത്രം അവശേഷിക്കും. ഈ 
പരീക്ഷണങ്ങള്‍ ആവര്‍ത്തിച്ച്‌ പരീക്ഷിച്ചുറപ്പിച്ചിട്ടാണ്‌ സംശയമെന്നേ ഗുരു 
ദേവന്‍ അഖണ്ഡബോധം മാത്രമാണ്‌. സത്യമെന്നും മററ്‌ “സമസ്തവുമനി 
തൃമസത്യമാകും” എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ദൃഷ്ടാന്ത വിവരണം 


മണ്ണുകൊണ്ടുള്ള പാത്രങ്ങള്‍ നിരന്നിരിക്കുന്നിടത്ത്‌ മുന്നു ഘടകങ്ങള്‍ 
നമുക്ക്‌ വ്യക്തമായി കാണാം. ഓരോ പാത്രത്തിനുമുള്ള രൂപം, അതാതിന്‍ 
റതായ നാമം, മണ്ണ്‌ ഇവ മൂന്നുമാണ്‌ ആ ഘടകങ്ങള്‍. നാമവും രൂപവും ഓ 
രോ പാത്രത്തിനും ഭിന്നമാണ്‌. എല്ലാ പാത്രത്തിലും ഒരുപോലെ കാണപ്പെടു 
ന്ന വസ്തു മണ്ണുമാത്രം. പാത്രങ്ങളില്‍ ഭിന്നഭിന്നമായി കാണപ്പെടുന്ന നാമ 
രൂപങ്ങള്‍ എന്താണ്‌? പാത്രരൂപങ്ങളെ വേര്‍തിരിക്കുവാന്‍വേണ്ടി മനുഷ്യന്‍ 
കല്‍പിച്ചു നല്‍കിയവയാണ്‌ നാമങ്ങള്‍. അവ ധ്വനിസമൂഹമാണ്‌. അവയ്ക്ക്‌ 
പാത്രങ്ങളുമായി നേരിട്ട്‌ ഒരു ബന്ധവുമില്ല. ഓരോ ഭാഷയിലും വസ്തുനാമ 
ങ്ങള്‍ വേറെവേറെയായിരിക്കുന്നതുതന്നെ ഇതിന്‌ തെളിവാണ്‌. ഇനി ഓരോ 
പാത്രത്തിന്‍െറയും രൂപമോ? അത്‌ മണ്ണില്‍ തല്‍ക്കാലം ആവിര്‍ഭവിച്ച ഒരു 
വികാരം മാത്രം. മണ്ണില്‍നിന്നും വേര്‍തിരിച്ചെടുക്കത്തക്ക വസ്തുസത്തയൊ 
ന്നും ആ രുപത്തിനില്ല. ആ രൂപം ആവിര്‍ഭവിക്കുന്നതുകൊണ്ട്‌ മണ്ണ്‌ മണ്ണല്ലാ 
താകുന്നില്ല. ആ രൂപമൊക്കെ മറഞ്ഞാലും മണ്ണ്‌ മണ്ണായിത്തന്നെ അവശേ 
ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ മുന്‍പില്‍ കാണുന്ന അനേകം പാത്രങ്ങളെ 
വിശകലനംചെയ്തറിയുമ്പോള്‍ അവയിലൊക്കെ വ്യാപിച്ചുനില്‍ക്കുന്ന വസ്തു 
മണ്ണുമാത്രമാണെന്നും പാത്രരൂപേണയുള്ള കാഴ്ചകളൊക്കെ തല്‍ക്കാലം അ 
തില്‍ ആവിര്‍ഭവിച്ചമിഥ്യാദര്‍ശനരൂപത്തിലുള്ള വികാരമാണെന്നും തെളിയും. 
നാമരൂപങ്ങളെന്ന മിഥ്യാദര്‍ശനഘടകങ്ങള്‍ ആവിര്‍ഭവിക്കുന്നതിന്മുമ്പും ആ 
വിര്‍ഭവിച്ചതിനു ശേഷവും ഒക്കെ മണ്ണുമാത്രമാണ്‌ വസ്തു. ഇതുപോലെ പ്ര 
പഞ്ചം മൂന്ന്‌ ഘടകങ്ങളില്‍ കൂടിയാണ്‌ തല്‍ക്കാലം പ്രതിഭാസിക്കുന്നത്‌. ബോ 
ധഘനമായ സത്യം, അതിലെ തല്‍ക്കാലവികാരങ്ങളായ രൂപങ്ങള്‍, അവയ്ക്കു 
കല്‍പിതങ്ങളായിട്ടുള്ള നാമങ്ങള്‍. നാമരുപങ്ങള്‍ക്ക്‌ വിശേഷിച്ച്‌ വസ്തുസ 
ത്തയൊന്നുമില്ലെന്ന്‌ കണ്ടുവല്ലോ. അപ്പോള്‍ സൂര്യന്‍, ചന്ദ്രന്‍, പക്ഷി, മൃഗം, 
മനുഷ്യന്‍ എന്നിങ്ങനെ കാണപ്പെടുന്ന എല്ലാ നാമരൂപങ്ങളും ഭിന്നമായ വസ്തു 
സത്തയൊന്നും കൂടാതെ ബോധഘനമായ സത്യത്തില്‍ തല്‍ക്കാലത്തേക്ക്‌ 


298 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


കാണപ്പെടുന്ന ദര്‍ശനങ്ങള്‍ മാത്രമാണ്‌. അവ ഉണ്ടായാലും നിലനിന്നാലും മറ 
ഞ്ഞാലും വസ്തുവിന്‌ കേടൊന്നും സംഭവിക്കുന്നില്ല. തല്‍ക്കാല വികാരങ്ങ 
ളായ അവയെ നീക്കി നോക്കിയാല്‍ അഖണ്ഡാനുഭവരുപത്തിലുള്ള സത്ത സര്‍ 
വോപരി തെളിയുകയും ചെയ്യും. ഈ സാക്ഷാത്കാരസ്ഥിതി ദൃഷ്ടാന്തം 
കൊണ്ട്‌ വിവരിച്ചിരിക്കുകയാണ്‌. ഏഴാം ശ്ലോകത്തിന്‍െറ ഉത്തരാര്‍ധത്തില്‍. 
സാക്ഷാത്കാരത്തിന്‌ മുമ്പുതന്നെ സച്ചിദാനന്ദസത്യത്തെ പാത്രങ്ങളില്‍ മണ്ണി 
നെയെന്നപോലെ ഒരു ശ്രദ്ധാലുവിന്‌ കാണാന്‍ കഴിയും. അതെങ്ങനെയെന്ന്‌ 
നമുക്ക്‌ അടുത്ത പദ്യത്തില്‍ ചര്‍ച്ച ചെയ്യാം. 


അജ്ഞാനവേളയിലെ ബ്രഹ്മാനുഭവം 


(്രഹ്മസ്വരുപത്തില്‍ മായാനിര്‍മിതമാണ്‌ പ്രപഞ്ചം. സത്ത, ജ്ഞാനം, 
ആനന്ദം ഇവ കൂടിച്ചേര്‍ന്നതാണ്‌ ്രഹ്മമ്വരൂപം. ഇവയുടെ നേരെ വിപരീ 
തഭാവങ്ങളാണ്‌ മായാസ്വരൂപം. അസത്ത (ഇല്ലായ്മ) ജാഡ്യം, ദുഃഖം ഇവ 
യാണ്‌ മായാസ്വരുപമെന്നര്‍ഥം. അപ്പോള്‍ പ്രപഞ്ചം ്രഹ്മമായാസ്വരൂപങ്ങ 
ളുടെ സങ്കലനമാണ്‌. പൊന്തിമറഞ്ഞുകൊണ്ടിരിക്കുന്ന ര്രഹ്മശക്തിയായ 
മായക്ക്‌ ആശ്രയമായതുകൊണ്ട്‌ പരമകാരണം ബ്രഹ്മമാണെന്ന്‌ തീര്‍ച്ച. പര 
മകാരണമായ ബ്രഹ്മത്തിന്‍െറ സ്വരൂപങ്ങളായ സച്ചിദാനന്ദങ്ങളെ ഓരോന്നി 
നെയായി മറച്ചുകൊണ്ടാണ്‌ മായ ്രപഞ്ചപ്രതീതിയുളവാക്കുന്നത്‌. എന്നാല്‍ 
കാര്യങ്ങളില്‍ സര്‍വ്വത്ര കാരണത്തിന്‍െറ ഏതെങ്കിലും ഒരംശം പകര്‍ന്നുകി 
ട്ടാതെ സാധ്യമല്ല. അങ്ങനെ നോക്കുമ്പോള്‍ പ്രപഞ്ചഘടകങ്ങളില്‍ എല്ലാ 
ററിലും ബ്രഹ്മസ്വരൂപത്തിന്‍െറ ഏതെങ്കിലും ഒരംശം പകര്‍ന്ന്‌ അനുഭവപ്പെ 
ടുന്നതു കാണാം. പ്രപഞ്ചപ്രതിഭാസത്തിലെ സൂക്ഷ്മതലങ്ങളിലേക്കിറങ്ങി 
ച്ചെല്ലുന്നതോടെ ബ്രഹ്മസ്വരുപാംശം കൂടിക്കൂടി വരുന്നതും ഒരു ചിന്തകന്‍ 
കാണാന്‍ കഴിയുന്നതാണ്‌. അങ്ങനെ സാക്ഷാത്കരിക്കുന്നതിന്‌ മുമ്പ്‌ തന്നെ 
പ്രപഞ്ചഘടകങ്ങളില്‍ പരമകാരണമായ ്രഹ്മത്തിന്‍െറ സ്വരൂപം യുക്തിക്കും 
ചിന്തയ്ക്കുംപോലും കണ്ടെത്താന്‍ കഴിയുമെന്നാണ്‌ ഗുരുദേവന്‍ അദ്വൈത 
ദീപികയിലെ എട്ടാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


8 അജ്ഞാനവേളയിലുമസ്തിവിഭാതി രണ്ടു- 
മജ്ഞാതമല്ല സുഖവും വിലസുന്നു മൂന്നും; 
രജ്ജുസ്വരൂപമഹിയോടുമിദന്തയാര്‍ന്നു 
നില്‍ക്കുന്നതിന്നിഹ നിദര്‍ശനമാമിതോര്‍ത്താല്‍ 


അജ്ഞാനവേള - അറിവിന്‍െറ അപൂര്‍ണത അഥവാ പ്രപഞ്ചാനുഭവം; 
അസ്തി- ഉണ്മ; വിഭാതി - ഉണ്ടെന്നുള്ള അറിവ്‌ അഥവാ അനുഭവം; അജ്ഞാ 
തമല്ല - അറിയപ്പെടാതിരിക്കുന്നില്ല; വിലസുന്നു - അനുഭവവിഷയമാകുന്നു; ര 
ജ്ജുസ്വരൂപം - കയറിന്‍െറ രൂപം; അഹി - പാമ്പ്‌; ഇദന്ത - ഇത്‌ എന്ന ബോ 
ധം; നിദര്‍ശനം - ദൃഷ്ടാന്തം. 
സത്യത്തെ അറിയാതെ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 
അജ്ഞാനവേളയിലും ഉണ്മ, ഉണ്ടെന്നുള്ള അനുഭവം അതായത്‌ സത്തും 


അദ്വൈതദീപിക ൧99 


ചിത്തും ഇവ രണ്ടും അറിയപ്പെടാതിരിക്കുന്നില്ല. ആനന്ദരൂപമായ സുഖവും 
ചേര്‍ന്ന്‌ അങ്ങനെ മുന്നും അനുഭവവിഷയമാകുന്നുണ്ട്‌. കയറില്‍ പാമ്പിനെ 
കണ്ടുകൊണ്ട്‌ “ഇത്‌ പാമ്പ്‌” എന്നനുഭവിക്കുന്നിടത്ത്‌ കയറിന്‍െറ രൂപത്തോ 
ടൊരുമിച്ചുതന്നെയാണ്‌ പാമ്പിനെ അറിയുന്നത്‌. ഇത്‌ എന്ന പദം കൊണ്ട്‌ 
കയറിനെതന്നെയാണല്ല്ലോ കുറിക്കുന്നത്‌. അതുകൊണ്ട്‌ സച്ചിദാനന്ദസ്വരൂപ 
മായ ബ്രഹ്മത്തില്‍ പ്രപഞ്ചത്തെ ദര്‍ശിക്കുന്നതിന്‌ “ഇത്‌ സര്‍പ്പമാണ്‌' എ 
ന്നിങ്ങനെ കയറിലുള്ള സര്‍പ്പദര്‍ശനം ദൃഷ്ടാന്തമായെടുക്കാം. 


ബ്രഹ്മസ്വരുപം പ്രപഞ്ചത്തില്‍ 


ബ്രഹ്മസ്വരൂപത്ത അല്‍പാല്‍പമായി മറച്ചുകൊണ്ടാണല്ലോ പ്രപഞ്ച 
നിര്‍മിതിയില്‍ മായ മുന്നേറുന്നത്‌. സച്ചിദാനന്ദങ്ങള്‍ ഏകീഭവിച്ച അദ്വയാനു 
ഭവമാണ്‌ ബ്രഹ്മസ്വരുപം. മായ ഇടയ്ക്കു കയറിവരുമ്പോഴാണ്‌ സച്ചിദാനന്ദ 
ങ്ങള്‍ വേര്‍പെടുന്നതുപോലെ കാണപ്പെടുന്നത്‌. എന്നാല്‍ ഒരുഘട്ടത്തിലും 
ബ്രഹ്മസ്വരൂപത്തെ പൂര്‍ണമായി മറയ്ക്കാന്‍ മായക്കു കഴിയുന്നില്ല. ്രപഞ്ച 
ത്തിലെ അത്യന്തം കട്ടികൂടിയ ഇടമാണല്ലോ ജഡമെന്നറിയപ്പെടുന്ന കാഴ്ച. 
അവിടെ ബ്രഹ്മസ്വരൂപങ്ങളായ ജ്ഞാനവും ആനന്ദവും പൂര്‍ണമായി മറ 
യ്ക്കപ്പെട്ടിരിക്കുന്നു. കല്ലിനും കട്ടയ്ക്കുമൊക്കെ അറിവും ആനന്ദവുമില്ലെന്ന്‌ 
പ്രസിദ്ധമാണല്ലോ. എങ്കിലും ്രഹ്മസ്വരൂപമായ സത്ത അഥവാ ഉണ്മ ന 
മുക്കവയില്‍ അനുഭവിക്കാന്‍ കഴിയും. ഉണ്ട്‌ എന്ന ബോധം ഉളവാക്കുന്നവ 
യാണല്ലോ എല്ലാ ജഡദര്‍ശനങ്ങളും. ഈ ഉണ്മയുടെ പ്രതീതി ജഡങ്ങള്‍ക്ക്‌ 
ലഭിച്ചിരിക്കുന്നത്‌ പരമകാരണമായ ബ്രഹ്മത്തിന്‍െറ അംശമായിട്ടാണെന്ന 
റിയേണ്ടതാണ്‌. ഇനിയും നമുക്ക്‌ പ്രാപഞ്ചികമായ നിലനില്‍പിന്‍െറ സൂക്ഷ്മ 
തലങ്ങളിലേക്കിറങ്ങിച്ചെല്ലാം. അപ്പോള്‍ കാണാം ബ്രഹ്മസ്വരൂപം ഓരോന്നോ 
രോന്നായി മറ മാറിത്തെളിയുന്നത്‌. 


ചിത്തവൃത്തികളും ്രഹ്മസ്വരൂപവും 

പ്രാപഞ്ചികമായ നിലനില്‍പിന്‍െറ സൂക്ഷ്മതലങ്ങളാണ്‌ ചിത്തവൃത്തി 
കള്‍. ഇവയെ മുഡം, ഘോരം, ശാന്തം എന്ന്‌ മൂന്നായി തിരിക്കാം. സമ്മോഹം, 
ഭയം തുടങ്ങിയവ മനസിന്‍െറ മുഡവൃത്തികളാണ്‌. തൃഷ്ണ, മമത, രാഗം, 
ലോഭം മുതലായവ ഘോരവൃത്തികള്‍. നിസംഗത്വം സഹനശക്തി, ഓദാര്യം, 
കാരുണ്യം ഇവയൊക്കെയാണ്‌ ശാന്തചിത്തവൃത്തികള്‍. ജഡമണ്ഡലത്തില്‍ 
നിന്ന്‌ നാം ചിത്തത്തിന്‍െറ മൂസ്രഘോരവൃത്തികളിലെത്തിനില്‍ക്കുമ്പോള്‍ 
മായയുടെ ഒരു മറകൂടി അവിടെ മാറിയതായിക്കാണാം. മുഷഘോരവൃത്തി 
കളില്‍ ബ്രഹ്മസ്വരൂപങ്ങളായ ഉണ്മയും ജ്ഞാനവും അനുഭവപ്പെടുന്നു. അവ 
ഉണ്ടായിരിക്കുകയും ഉണ്ടെന്ന്‌ സ്വയം അറിയുകയും ചെയ്യുന്നു. ബാഹ്യജഡ 
ങ്ങള്‍ ഉള്ളവയായിരുന്നിട്ടും സ്വയം ഉണ്ടെന്നറിയുന്നില്ല. മുഡഘോരചിത്ത 
വൃത്തികളില്‍ ഉണ്മയും ജ്ഞാനവും വേറെവേറെയായല്ല അനുഭവപ്പെടുന്നത്‌. 
സത്തയും ജ്ഞാനവും അവിടെ ഒരേ അനുഭവത്തില്‍ ഏകീഭവിച്ചിരിക്കുക 
യാണെന്ന്‌ ഓര്‍ക്കേണ്ടതാണ്‌. മൂഡഘോരചിത്തവ്ൃത്തികളില്‍ മായ ബ്രഹ്മ 


300 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം // 


ത്തിന്‍റെ ആനന്ദാംശത്തെ മാത്രമേ മറച്ചുകളഞ്ഞിട്ടുള്ളൂ. ഇനിയും ചിത്ത 
ത്തിന്‍െറ അത്യന്തം സൂക്ഷ്മങ്ങളായ ശാന്തവൃത്തികളിലേക്ക്‌ കടന്നുചെല്ലു 
ക. നിസ്സംഗത്വം, കാരുണ്യം, ഓദാര്യം തുടങ്ങിയ ശാന്തവൃത്തികളില്‍ ത്ര 
ഹ്മസ്വരുപങ്ങളായ സച്ചിദാനന്ദങ്ങള്‍ മൂന്നും നമുക്ക്‌ ഒത്തിണങ്ങി. അനുഭവി 
ക്കാന്‍ കഴിയുന്നു. കാരുണ്യം, ഈദാര്യം തുടങ്ങിയ ചിത്തവ്ൃയത്തികള്‍ സുഖ 
കരങ്ങളാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. പക്ഷെ ഇവിടെയും അജ്ഞാനം മാറി 
യെന്നു പറയാന്‍ വയ്യ. ചിത്തവൃത്തികളുടെ പരിമിതിയിലൊതുങ്ങുന്ന സച്ചി 
ദാനന്ദങ്ങളുടെ അല്‍പരൂപം മാത്രമേ അനുഭവവിഷയമാകുന്നുള്ളൂ. നിര്‍മല 
മായ ജലത്തില്‍ സുര്യന്‍ പ്രതിബിംബിച്ചാല്‍ സൂര്യന്‍െറ ചൂടും വെളിച്ചവും 
എല്ലാം ആ ജലത്തില്‍ പകര്‍ന്നുകിട്ടുന്നുണ്ടാവും. എങ്കിലും ജലപാത്രത്തി 
ന്‍െറ പരിമിതിക്കനുസരിച്ചുമാത്രമേ സൂര്യന്‍െറ ചൂടും വെളിച്ചവും അതിനുള്‍ 
ക്കൊള്ളാന്‍ കഴിയു. സാക്ഷാത്‌ സുര്യന്‍ എന്നും ജലത്തിനുപരിയായിരിക്കു 
കയും ചെയ്യും. എങ്കിലും ജലപാത്രത്തിലെ പ്രതിബിംബത്തെ നോക്കി നമു 
ക്ക്‌ സാക്ഷാത്‌ സുര്യനെ ഈഹിക്കാവുന്നതാണ്‌. അതുപോലെ ചിത്തവൃത്തി 
നിശ്ശേഷം നിലച്ചാലേ ബ്രഹ്മസ്വരുപം പൂര്‍ണമായി തെളിയു. എങ്കിലും അ 
ത്യന്തം നിര്‍മലമായ ചിത്തവൃത്തിയില്‍ ബ്രഹ്മസ്വരൂപം ശുദ്ധജലത്തില്‍ 
സൂര്യബിംബംപോലെ തെളിഞ്ഞ്‌ പ്രതിബിംബിക്കാനിടവരുന്നു. അതുകൊ 
ണ്ടാണ്‌ ശാന്തചിത്തവൃത്തികളില്‍ സച്ചിദാനന്ദങ്ങള്‍ ഒരുമിച്ചനുഭവപ്പെടുന്ന 
ത്‌. ഇങ്ങനെ പ്രപഞ്ചത്തിനേകാശ്രയമായ സതൃത്തിന്‍െറ സ്വരൂപം ഒരു ചി 
ന്തകന്‍ അജ്ഞാനദശയില്‍പോലും പ്രപഞ്ചദൃശ്യങ്ങളില്‍ കണ്ടെത്താന്‍ കഴി 
യും. ചിത്തവൃത്തികളെ സൂക്ഷ്മതലത്തിലേക്ക്‌ നയിക്കുംതോറുമാണ്‌ സത്യം 
കൂടുതല്‍ കൂടുതല്‍ തെളിയുന്നതെന്നും കണ്ടു. പൂര്‍ണസത്യത്തിന്‍െറ സാ 
ക്ഷാത്കാരത്തിലേക്ക്‌ വഴിതെളിക്കുന്ന യുക്തിയുക്തമായ ഈ ചിന്താതന്തു 
വാണ്‌ “അജ്ഞാനവേളയിലുമസ്തിവിഭാതി രണ്ടുമജ്ഞാതമല്ല സുഖവും വി 
ലസുന്നു മുന്നും” എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിരിക്കു 
ന്നത്‌. 


കയറും പാമ്പും 


ബ്രഹ്മസ്വരുപത്തില്‍ മായ മറകളുണ്ടാക്കുന്നതോടെയാണ്‌ പ്രപഞ്ചദ്യ 
ശ്യങ്ങള്‍ പ്രതിഭാസിക്കാന്‍ തുടങ്ങുന്നത്‌. മായ രണ്ട്‌ കൃത്യങ്ങളാണിവിടെ 
നിര്‍വഹിക്കുന്നത്‌. ആദ്യമായി സത്യത്തിന്‍െറ പൂര്‍ണരുപത്തെ മറയ്ക്കുന്നു. 
ഇതാണ്‌ മായയുടെ ആവരണശക്തി. രണ്ടാമതായി സത്യസ്വരുപത്തില്‍ സൂ 
ര്യന്‍, ചന്ദ്രന്‍ തുടങ്ങിയ ദൃശ്യങ്ങളെ ഉണ്ടാക്കിക്കാണിക്കുന്നു. ഇതാണ്‌ മായ 
യുടെ വിക്ഷേപശക്തി. വിക്ഷേപശക്തികൊണ്ട്‌ മായ ഉണ്ടാക്കിക്കാണിക്കു 
ന്ന പുതിയ ദൃശ്യങ്ങളെ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സത്യ സ്വരു 
പം പൂര്‍ണമായി മറഞ്ഞുപോകുന്നില്ലെന്നാണ്‌ നാം കണ്ടത്‌. മങ്ങിയ വെളിച്ച 
ത്തില്‍ കയറില്‍ പാമ്പിനെ കാണുന്നത്‌ ഈ പ്രപഞ്ചദര്‍ശനത്തിന്‌ ദൃഷ്ടാന്ത 
മായെടുക്കാം. ഒരാള്‍ വഴിയില്‍കൂടി നടന്നുപോകുമ്പോള്‍ അങ്ങകലെ കിട 
ക്കുന്ന കയറിനെ പാമ്പായി തെററിദ്ധരിക്കുന്നു. ഈ ദര്‍ശനത്തിലും മേല്‍പറ 


അമദഭദ്വതദിപിക 301 


ഞ്ഞ മായാശക്തികളുടെ പ്രവര്‍ത്തനം കാണാം. ആദ്യമായി കയറിന്‍െറ പൂര്‍ 
ണരുപം മറയ്ക്കപ്പെടുന്നു. വസ്തുവില്‍ ദൃഷ്ടി പതിയുകയും യഥാര്‍ഥരുപം 
മറയ്ക്കപ്പെടുകയും ചെയ്താല്‍ മറെറാന്നായി അത്‌ കാണപ്പെടുമെന്ന്‌ തീര്‍ 
ച്ചയാണല്ലോ. അങ്ങനെ പാമ്പിന്‍െറ രൂപം പ്രതിഭാസിക്കാനും തുടങ്ങുന്നു. 
ഇവിടെ കയറിന്‍െറ രൂപം പൂര്‍ണമായി മറയുന്നുവെന്ന്‌ കരുതാന്‍ വയ്യ. വാ 
സ്തവത്തില്‍ കണ്ണുകള്‍ പതിഞ്ഞിരിക്കുന്നത്‌ കയറിലാണല്ല്ലോ. “ഇത്‌ പാമ്പ്‌” 
എന്ന്‌ പറയുമ്പോള്‍ “ഇത്‌' എന്നത്‌ കാണപ്പെടുന്ന വസ്തുവിനെ കുറിക്കുന്ന 
പദമാണ്‌. രജ്ജുസര്‍പ്പരഭമത്തില്‍ കാണപ്പെടുന്ന വസ്തു കയറാണെന്നും 
തീര്‍ച്ച. അപ്പോള്‍ “ഇത്‌” പാമ്പ്‌ എന്ന പ്രയോഗത്തില്‍ “ഇത്‌” എന്ന പദം കയ 
റിനേയും “പാമ്പ്‌” എന്നപദം തല്‍ക്കാലമുണ്ടായ ശ്രമദര്‍ശനത്തേയും കുറി 
ക്കുന്നുവെന്നറിയേണ്ടതാണ്‌. “ഇത്‌ പാമ്പ്‌” എന്ന അനുഭവം ഇങ്ങനെ രണ്ടാ 
യി തിരിയുന്നതുപോലെതന്നെ ജഡദൃശ്യങ്ങള്‍, മുഡഘോരശാന്തചിത്തവ്യ 
ത്തികള്‍ എന്നിവയുടെ അനുഭവത്തെയും രണ്ടായി തരംതിരിച്ച്‌ മനസിലാ 
ക്കേണ്ടതാണ്‌. അവയില്‍ ക്രമമായി തെളിഞ്ഞനുഭവിക്കുന്ന സച്ചിദാനന്ദങ്ങള്‍ 
ബ്രഹ്മവസ്തുവാണെന്നും ജഡദൃശ്യങ്ങളുടെയും ചിത്തവൃത്തികളുടെയും 
തല്‍ക്കാല നാമരൂപങ്ങള്‍ ആ സച്ചിദാനന്ദവസ്തുവില്‍ മായയുളവാക്കിയ ഭ്രമ 
ദര്‍ശനങ്ങളാണെന്നും ചിന്തിച്ചറിയേണ്ടതാണ്‌. നാമരൂപങ്ങള്‍ എണ്ണമില്ലാതെ 
മാറിമാറി വന്നാലും പാത്രരൂപങ്ങളില്‍ മണ്ണെന്നപോലെ സച്ചിദാനന്ദങ്ങളി 
ലൊന്ന്‌ മാറാതെ എല്ലാ അനുഭവങ്ങളിലും തുടര്‍ന്ന്‌ നില്‍ക്കുന്നുണ്ടല്ലോ. ഈ 
വസ്തുത ദൃഷ്ടാന്തംകൊണ്ട്‌ വെളിപ്പെടുത്തിത്തരികയാണ്‌ ശ്ലോകത്തിലെ 
മൂന്നും നാലും വരികള്‍. 


ചിന്താപ്രകാരം 


ജഡവസ്തുക്കള്‍ക്കോരോന്നിനും ഓരോ രൂപമാണ്‌. കല്ലും പൊന്നും 
ഇരുമ്പുമെല്ലാം പ്രത്യേകം രൂപങ്ങളിലാണ്‌ കാണപ്പെടുന്നത്‌. ഈ രൂപങ്ങള്‍ 
തന്നെ കൂടെക്കൂടെ മാറിവരുന്നതായും കാണുന്നു. ഇങ്ങിനെ ജഡരൂപങ്ങള്‍ 
സദാ മാറിക്കൊണ്ടിരിക്കുന്നവയും എണ്ണമററവയുമാണെങ്കിലും അവയിലെ 
ഉണ്മ അഥവാ ഉള്ളതായിരിക്കുകയെന്ന സ്ഥിതി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. 
ഇതുകൊണ്ടുതന്നെ ജഡദര്‍ശനങ്ങളിലെ നാമരൂപങ്ങള്‍ അസത്യവും ഉണ്മ 
മാത്രം സത്യവുമെന്ന്‌ തീരുമാനിക്കാം. അതുപോലെ മൂഡഘോരചിത്തവ്യ 
ത്തികള്‍ ഭയം, മോഹം, രാഗം, ദ്വേഷം എന്നിങ്ങനെ വിവിധ നാമരൂപങ്ങളി 
ലാണറിയപ്പെടുന്നത്‌. ഒന്നിന്‍െറ നാമവും രൂപവും മറെറാന്നിനില്ല. അവതന്നെ 
സദാ ചലിച്ചുമാറിക്കൊണ്ടുമിരിക്കുന്നു. എങ്കിലും അവയിലൊക്കെ മാറാതെ 
നില്‍ക്കുന്ന അനുഭവങ്ങളാണ്‌ ഉണ്മയും അറിവും. അതുകൊണ്ട്‌ മുഡഘോ 
രവൃത്തികളിലെ സത്താജ്ഞാനങ്ങള്‍ സത്യസ്വരൂപവും തല്‍ക്കാലനാമരൂപ 
ങ്ങള്‍ കയറിലെ പാമ്പുപോലെ ശ്രമദര്‍ശനങ്ങളുമാണെന്നറിയേണ്ടതാണ്‌. 
ശാന്തചിത്തവൃത്തികളുടെ കാര്യവും ഇതുപോലെ ഹിക്കാവുന്നതാണല്ലോ. 
അവയില്‍ മാറാതെ നില്‍ക്കുന്ന സച്ചിദാനന്ദം സത്യവസ്തുവും ഈദാര്യകാ 
രുണ്യാദി നാമരൂപങ്ങള്‍ അസത്യവും. വസ്തുതയിതാണെങ്കില്‍ നാമരുപങ്ങ 


302 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ളെയെല്ലാം അകററിയാല്‍ സച്ചിദാനന്ദസത്യം ശുദ്ധരൂപത്തില്‍ തെളിയുമെ 
ന്ന്‌ പറയേണ്ടതില്ലല്ലോ. പാമ്പെന്ന ഭ്രമദര്‍ശനമകന്നാല്‍ കയറ്‌ ശുദ്ധരൂപത്തില്‍ 
അറിയപ്പെടുമെന്ന്‌ തീര്‍ച്ചയല്ലേ. പ്രപഞ്ചനാമരൂപങ്ങള്‍ അകന്ന്‌ ശുദ്ധസത്യ 
ത്തിന്‍െറ സാക്ഷാത്കാരം നേടുന്നതെങ്ങനെ? നാമരുപബോധം അകന്നാ 
ലും ഒരു ജീവന്മുക്തന്‍െറ കാഴ്ചയില്‍നിന്നും അവ അകന്നുപോകുമോ? ഈ 
ചോദ്യങ്ങള്‍ക്കുത്തരം നമുക്ക്‌ ഒന്‍പതാം പദ്യം ചര്‍ച്ചചെയ്യുമ്പോള്‍ മനസ്സി 
ലാക്കാന്‍ ശ്രമിക്കാം. സച്ചിദാനന്ദവും നാമരൂപവും ചേര്‍ന്നതാണ്‌ പ്രപഞ്ചം. 
സച്ചിദാനന്ദം സത്യം, നാമരുപം മിഥ്യ ഇതാണ്‌ വേദാന്തസിദ്ധാന്തം. ഇത്‌ കാ 
ട്ടിത്തരാനാണ്‌ സത്യം സാക്ഷാത്കരിച്ചയാളെന്നുള്ള നിലയില്‍ ഗുരുദേവന്‍ 
യത്നിക്കുന്നത്‌. 


സത്യസ്വരൂപവും പ്രപഞ്ചവും 

സച്ചിദാനന്ദസ്വരൂപമായ സത്യവസ്തുവില്‍ തല്‍ക്കാലത്തേക്കാവിര്‍ഭവി 
ക്കുന്ന നാമരൂപങ്ങള്‍ മാത്രമാണ്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍. ഇക്കാര്യം യുക്തിക്കു 
സംശയമെന്വേ വെളിപ്പെട്ടുകിട്ടുന്നതെങ്ങനെയെന്നാണ്‌ നാം എട്ടാം ശ്ലോക 
ത്തില്‍ ചര്‍ച്ച ചെയ്തത്‌. യുക്തിക്കു ബോധ്യമായാല്‍ പിന്നെ നാമരൂപരഹി 
തമായ സച്ചിദാനന്ദസത്യത്തെ സ്വാനുഭവമാക്കിത്തീര്‍ക്കുവാനുള്ള സാധനാ 
മാര്‍ഗങ്ങള്‍ അധികാരിഭേദമനുസരിച്ച്‌ വേദാന്തശാസ്ത്രത്തില്‍ ചര്‍ച്ചചെയ്യപ്പെ 
ടിട്ടുണ്ട്‌. ഒരാള്‍ ക്രമമനുസരിച്ച്‌ സത്യസാധനകള്‍ പൂര്‍ത്തിയാക്കി സച്ചിദാന 
ന്ദസത്യം സാക്ഷാത്കരിച്ചനുഭവിച്ചെന്നിരിക്കട്ടെ. അങ്ങനെയുള്ളയാള്‍ എല്ലാം 
ബ്രഹ്മമയമായി അനുഭവിക്കുന്നയാളായിരിക്കുമല്ലോ. ആ ദശയില്‍ ഭിന്നപ 
ദാര്‍ഥങ്ങളായി കാണപ്പെടുന്ന നാമരൂപങ്ങളെക്കുറിച്ചുള്ള അനുഭവം എങ്ങ 
നെയുള്ളതായിരിക്കും. ചിരകാല തപശ്ചര്യയില്‍കൂടി നാമരുപങ്ങള്‍ക്കപ്പു 
റം തെളിഞ്ഞുവിളങ്ങുന്ന സത്യം സാക്ഷാത്കരിച്ചനുഭവിച്ചശേഷം ലോകസം 
ഗ്രഹത്തിനിറങ്ങിയ ആളാണല്ലോ ഗുരുദേവന്‍. അതുകൊണ്ട്‌ ഈ ചോദ്യത്തി 
നുത്തരം പറയാന്‍ അദ്ദേഹത്തിന്‌ ഒരു പ്രയാസവുമില്ല. രണ്ട്‌ ദൃഷ്ടാന്തങ്ങ 
ളില്‍കൂടി ഈ ചോദ്യത്തിനുള്ള വിശദമായ ഉത്തരമാണ്‌ ഗുരുദേവന്‍ ഒന്‍പതും 
പത്തും ശ്ലോകങ്ങളില്‍ നല്‍കിയിരിക്കുന്നത്‌. 


9 വിശ്വംവിവേകദശയിങ്കലഴിഞ്ഞു സര്‍വ- 
മസ്വസ്ഥമാകിലുമതിന്ദ്രിയദൃശ്യമാകും 
ദിക്കിന്‍ഭ്രമം വിടുകിലും ചിരമിങ്ങവന്‍െറ 
ദൃക്കിന്നു ദിക്കു പുനരങ്ങനെതന്നെ കാണാം. 


10 സത്യത്തിലില്ലയുലകം സകലം വിവേക- 
വിദ്ധസ്തമായ പിറകും വിലസുന്നു മുന്‍പോല്‍ 
നിസ്തര്‍ക്കമായ്‌ മരുവിലില്ലിഹ നീരമെന്നു 
സിദ്ധിക്കിലും വിലസിടുന്നതു മുന്‍പ്രകാരം. 


വിശ്വം - പ്രപഞ്ചം; വിവേകദശ - സത്യസാക്ഷാത്കാരസ്ഥിതി; അഴി 
ഞ്ഞ്‌ - വിശേഷിച്ച്‌ വസ്തുസത്തയില്ലാത്തതാണെന്ന്‌ തെളിഞ്ഞ്‌; സര്‍വ്വം - 


അമദംദ്വതദീപിക 303 


എല്ലാം; അസ്വസ്ഥമാകും - സത്യവസ്തുവില്‍ ഇല്ലാത്തതാണെന്ന്‌ അനുഭവ 
മാകും; ഇന്ദ്രിയദൃശ്യമാകും - ഇന്ദ്രിയങ്ങള്‍ക്ക്‌ അറിയപ്പെട്ടുകൊണ്ടേയിരിക്കും; 
ചിരം - വളരെക്കാലം; ദിക്കിന്‍ഭ്രമം - ഒരു ദിക്കിനെ മറെറാരു ദിക്കായി തെററി 
ദ്ധരിക്കല്‍; ദൃക്‌ - ദൃഷ്ടി; പുനഃ - വീണ്ടും; സത്യത്തില്‍ - ര്രഹ്മവസ്തു 
വില്‍; ഉലകം - പ്രപഞ്ചം; വിദ്വസ്തമായ പിറകും - ഇല്ലാത്തതാണെന്ന്‌ ബോ 
ധ്യമായശേഷവും; വിലസുന്നു - കാണപ്പെടുന്നു; നിസ്തര്‍ക്കമായ്‌- സംശയ 
രഹിതമായ്‌; മരു - മരുഭൂമി; നീരം - വെള്ളം; സിദ്ധിക്കിലും - തെളിഞ്ഞാലും; 
മുന്‍പ്രകാരം - പണ്ടേപ്പോലെ. 


നാമരൂപങ്ങള്‍ തല്‍ക്കാല ദര്‍ശനങ്ങള്‍ മാശ്രമാണ്‌. അവയ്ക്ക്‌ പ്രത്യേ 
കമായ വസ്തുസത്തയൊന്നുമില്ല. വസ്തു സച്ചിദാനന്ദസ്വരുപമായ പരമാ 
ത്മാവാണ്‌. ഈ അറിവാണ്‌ വിവേകം. വിവേകമുണ്ടാകുന്നതോടെ പ്രപഞ്ചം 
ഇല്ലാതായിത്തീരുന്നു. ആത്മസ്വരുപനായ തന്നില്‍ പ്രപഞ്ചസ്വരുപത്തിലുള്ള 
ജഡത്തിന്‌ പ്രസക്തിയൊന്നുമില്ലെന്നും തെളിയുന്നു. എങ്കിലും ദേഹം നില 
നില്‍ക്കുന്നിടത്തോളം ജ്ഞാനിക്ക്‌ പ്രപഞ്ചനാമരുപങ്ങള്‍ ഇന്ദ്രിയങ്ങള്‍ക്ക്‌ വി 
ഷയമായിക്കൊണ്ടേയിരിക്കും. ഒരാള്‍ ഒരിടത്ത്‌ കിഴക്കേദിക്കിനെ പടിഞ്ഞാ 
റേദിക്കായി കുറേനാള്‍ തെററിദ്ധരിച്ചുവെന്ന്‌ കരുതുക. പിന്നീട്‌ ചോദിച്ചറി 
ഞ്ഞ്‌ ആ ധാരണ തിരുത്തിയെന്നിരിക്കട്ടെ. തിരുത്തിക്കഴിഞ്ഞശേഷവും ഇത്‌ 
പടിഞ്ഞാറേ ദിക്കാണോ എന്ന ശ്രമം കുറേക്കാലംകൂടി തുടര്‍ന്നുവെന്നുവരാം. 
സത്യം അറിയാമെന്നുള്ളതുകൊണ്ട്‌ ആ ഭ്രമം അപകടകരമല്ലെന്നുമാത്രം. 
സത്യം സാക്ഷാത്കരിക്കുന്നതോടെ നാമരുപങ്ങളായി കാണപ്പെടുന്ന പ്രപഞ്ചം 
ഇല്ലേയില്ലെന്നു തെളിയും. എന്നാല്‍ വിവേകം കൊണ്ടിങ്ങനെ പ്രപഞ്ചത്തി 
ന്‍െറ മിഥ്യാത്വം തെളിഞ്ഞാലും ശരീരമുള്ളിടത്തോളം പണ്ടേപ്പോലെ അതു 
ള്ളതായി തോന്നും. മരുഭൂമിയില്‍ വെള്ളമില്ലെന്ന്‌ ഒരാള്‍ക്ക്‌ ബോധ്യപ്പെട്ടുക 
ഴിഞ്ഞാലും നട്ടുച്ചക്കു നോക്കിയാല്‍ അവിടെ വെള്ളം അലയടിക്കുന്നതായി 
പണ്ടേപ്പോലെ തോന്നാനിടവരും. 


വിചാരവും വിവേകവും 


നാമരൂപങ്ങള്‍ മിഥ്യാദര്‍ശനങ്ങളാണെന്നും വസ്തു സച്ചിദാനന്ദം മാത്ര 
മാണെന്നും വേര്‍തിരിച്ചുള്ള അനുഭവമാണ്‌ വിവേകം. ഈ വിവേകം നേടു 
വാന്‍ സത്യദര്‍ശികള്‍ അധികാരിഭേദമനുസരിച്ച്‌ പല സാധനാമാര്‍ഗങ്ങളും 
നിര്‍ദേശിച്ചിട്ടുണ്ട്‌. വേദാന്തശാസ്ത്രം ഇതിനുള്ള ഉത്തമ മാര്‍ഗമായി അംഗീ 
കരിക്കുന്നത്‌ വിചാരമാണ്‌. ഗുരുദേവന്‍തന്നെ ഈ കൃതിയുടെ ആരംഭത്തില്‍ 
ദൃഗ്ദൃശ്യവിവേകരുപത്തിലും പരമകാരണാന്വേഷണരുപത്തിലും വിചാരമാര്‍ 
ഗങ്ങള്‍ നമുക്ക്‌ തെളിച്ചുതന്നിട്ടുണ്ട്‌. ജീവജഡങ്ങളെന്ന സാപേക്ഷദര്‍ശനങ്ങ 
ളുളവാക്കിക്കൊണ്ട്‌ നിരപേക്ഷസത്യം സാക്ഷിസ്വരുപനായി സൂര്യനെപ്പോലെ 
വിളങ്ങുന്നതെങ്ങനെയെന്ന്‌ നാം ഏഴാം പദ്യത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ 
വിചാരംചെയ്തുറപ്പിച്ചിട്ടുണ്ട്‌. ഈ മാര്‍ഗം തുടര്‍ന്നുകൊണ്ടുള്ള വിചാരം 
വിവേകത്തെയുളവാക്കി പ്രപഞ്ചത്തെ വിധ്വസ്തമാക്കുന്നതെങ്ങനെയെന്ന്‌ ന 
മുക്കല്‍പംകൂടി ചിന്തിക്കാം. 


304. ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സത്മുരീണഡ്യാഖ്യാനം - ഭാഗം I 


എല്ലാവരിലും “ഞാന്‍, ഞാന്‍” എന്ന ജീവബോധം സദാപ്രവര്‍ത്തിച്ചു 
കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. “ഞാനെ'ന്നഭിമാനിക്കുന്ന ഈ ജീവന്‍തന്നെയാണ്‌ 
എല്ലാ പ്രപഞ്ചകര്‍മങ്ങളും അനുഷ്ഠിക്കുന്ന കര്‍ത്താവ്‌. ണ്‌, ഉറക്കം, നട 
ത്തം, ഇരിപ്പ്‌ എന്നല്ല ഓരോരുത്തരും നിര്‍വഹിക്കുന്ന എല്ലാ കര്‍മചലനങ്ങള്‍ 
ക്കും കര്‍ത്താവ്‌ അവരവരിലുള്ള ഈ “ഞാന്‍” തന്നെയാണെന്ന കാര്യത്തില്‍ 
ആര്‍ക്കും സംശയമുണ്ടാകുമെന്ന്‌ തോന്നുന്നില്ല. “ഞാനിന്‌' പ്രവര്‍ത്തിക്കുവാ 
നുള്ള ഒരു ഉപകരണം മാത്രമാണ്‌ മനസ്‌. മനസിന്‍െറ പ്രവര്‍ത്തനങ്ങളെ അ 
ന്തര്‍വൃത്തിയെന്നും ബഹിര്‍വൃത്തിയെന്നും രണ്ടായി തിരിക്കാം. അതായത്‌ 
മനസിന്‌ ഉള്ളിലേക്ക്‌ തിരിഞ്ഞുനോക്കുകയോ ജ്ഞാനേന്ദ്രിയങ്ങള്‍വഴി പുറ 
ത്തേക്കുനോക്കുകയോ ചെയ്യാം. രണ്ടിനും സ്വാതന്ത്ര്യമുണ്ടെന്നര്‍ത്ഥം. അ 
ത്‌ അന്തര്‍മുഖമായി “ഞാന്‍” എന്ന ബോധത്തെ തിരിഞ്ഞുനോക്കി അറിയാന്‍ 
ശ്രമിക്കുമ്പോള്‍ അതിന്‌ കര്‍ത്താവുമായി നേരിട്ട്‌ ബന്ധപ്പെടാന്‍ കഴിയുന്നു. 
നേരേമറിച്ച്‌ പുറത്തുവന്ന്‌ “ഇത്‌”, ഇത്‌” എന്ന വൃത്തിയെ ആശ്രയിക്കുമ്പോള്‍ 
അതിന്‌ ബാഹ്യവസ്തുക്കളുമായി നേരിട്ട്‌ ബന്ധമുണ്ടായിത്തീരുന്നു. കര്‍ത്ത 
ബോധം വസ്തുബോധം എന്നിങ്ങനെ രണ്ട്‌ രൂപത്തില്‍ സദാ മനസ്‌ ചലിച്ചു 
കൊണ്ടിരിക്കുകയാണെന്ന്‌ ചുരുക്കം. ഈ വിശകലനത്തില്‍നിന്നും വ്യക്ത 
മായി വേര്‍തിരിയുന്ന മൂന്ന്‌ ഘടകങ്ങളാണ്‌ പ്രപഞ്ചാനുഭവത്തിലുള്ളതെന്ന്‌ 
തെളിയുന്നുണ്ടല്ലോ. “ഞാന്‍” എന്ന കര്‍ത്താവ്‌, അതിന്‍െറ ഉപകരണമായ 
മനസ്‌, അത്‌ കാട്ടിത്തരുന്ന ബാഹ്യവസ്തുക്കള്‍. ഈ മുന്നും ഒത്തുചേര്‍ന്ന്‌ 
പ്രകാശിക്കുന്നവയാണെന്നും സൂക്ഷ്മചിന്തയില്‍ വെളിപ്പെടും. ഇവയില്‍ ഒന്നി 
ല്ലെന്നു വന്നാല്‍ അതോടെ മററു രണ്ടും ഇല്ലാതാകുന്നതാണ്‌. അതുകൊ 
ണ്ടുതന്നെ ഇവയില്‍ ഏതില്‍നിന്ന്‌ ഏതുണ്ടായി എന്ന്‌ പറയാനേ സാധ്യമല്ല. 
ആ ചിന്ത വിത്തു മുത്തതോ വൃക്ഷം മൂത്തതോ എന്ന ചിന്തപോലെ ഉത്തര 
മില്ലാത്തതായി അവശേഷിക്കും. വിത്തു മൂത്തതോ വൃക്ഷം മൂത്തതോ എന്ന 
ചിന്തയ്ക്കും വിത്തിനും വൃക്ഷത്തിനും ആശ്രയമായ മൂന്നാമതൊരു സ്വത 
ന്ത്രവസ്തുവിനെ കണ്ടുപിടിക്കുന്നതുവരെ ഉത്തരം കിട്ടുന്നതല്ല. നേരേമറിച്ച്‌ 
വിത്തിനും വൃക്ഷത്തിനും ഏകാശ്രയമായ ഭൂമിയെ കണ്ടെത്തുന്നതോടുകൂടി 
വൃക്ഷം ഭൂമിയില്‍ ശക്തിരൂപത്തില്‍ ലയിച്ചുകിടന്നതാണെന്നും അത്‌ പുറ 
ത്തു പ്രത്യക്ഷപ്പെട്ടശേഷമാണ്‌ വിത്ത്‌ വൃക്ഷം എന്ന സാപേക്ഷവലയത്തില്‍ 
കറങ്ങാനാരംഭിച്ചതെന്നും തെളിയും. വസ്തു ഭൂമിയാണെന്നും വൃക്ഷവും 
വിത്തും അതില്‍തന്നെ കാണപ്പെട്ട തല്‍ക്കാല നാമരൂപങ്ങളാണെന്നും വ്യ 
ക്തമാകും. ഭൂമിയെ ഇങ്ങനെ കണ്ടെത്താന്‍ കഴിയുന്നതുവരെ വിത്തിന്‍െറ 
യും വൃക്ഷത്തിന്‍െറയും രഹസ്യം വെളിപ്പെട്ടുകിട്ടുന്നതുമല്ല. ഇതുപോലെ 
കര്‍ത്താവ്‌, മനസ്‌, ബാഹൃവസ്തുക്കള്‍ എന്നീ പരസ്പരാശ്രയങ്ങളായ സാ 
പേക്ഷഘടകങ്ങളെ ഒരേ സമയം ഒരുമിച്ച്‌ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാ 
നസ്വരൂപനായ സാക്ഷിയാണ്‌ ആത്മാവെന്നറിയപ്പെടുന്ന വേദാന്ത സത്യം. 
ഭൂമിയില്ലെങ്കില്‍ വിത്തിനോ വൃക്ഷത്തിനോ രൂപം കൊള്ളാന്‍ കഴിയാത്തതു 
പോലെ അചഞ്ചലമായ ഈ അധിഷ്ഠാനസത്തയില്ലെന്നുവന്നാല്‍ സദാ ച 
ലിച്ചുകൊണ്ടിരിക്കുന്ന കര്‍രത്താദി ഭാവങ്ങള്‍ക്ക്‌ ചലിച്ച്‌ പ്രകാശിക്കാന്‍ ഇടമി 


അമദദ്വതദീപിക 305 


ല്ലാതായിപോകുമെന്നറിയേണ്ടതാണ്‌. ഇങ്ങനെ യുക്തിക്കുപോലും നിരപേ 
ക്ഷസത്യം അധിഗമ്യമാണെന്ന്‌ ചുരുക്കം. പ്രപഞ്ചപ്രതിഭാസങ്ങള്‍ക്കൊക്കെ 
സാക്ഷിയായി വിളങ്ങുന്ന ഈ ആത്മതത്ത്വം ഒരു നാടകരംഗത്തെ വിളക്കു 
പോലെയാണ്‌. നാടകരംഗത്തേക്ക്‌ കടന്നുവരുന്ന എല്ലാ വേഷങ്ങളെയും അ 
വയുടെ അഭിനയങ്ങളെയും വിളക്ക്‌ അതാത്‌ രൂപത്തില്‍ പ്രകാശിപ്പിക്കുന്നു. 
വിളക്കില്ലെങ്കില്‍ അവയൊന്നും പ്രകാശിക്കുകയില്ലെന്നും തീര്‍ച്ച. എന്നാല്‍ 
വേഷങ്ങളോ അഭിനയങ്ങളോ വിളക്കിനെ ലേശംപോലും കളങ്കപ്പെടുത്തുന്നി 
ല്ല. ഇതുതന്നെയാണ്‌ സാക്ഷിയായ ആത്മാവിന്‍െറയും നില. അഹങ്കാരത്തി 
ന്‍െറയോ ബുദ്ധിയുടെയോ ഇന്ദ്രിയങ്ങളുടെയോ വിഷയങ്ങളുടെയോ വികാ 
രങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നതേയില്ല. എന്നാല്‍ സര്‍വത്ര നിറ 
ഞ്ഞുനിന്നുകൊണ്ട്‌ ഇത്‌ എല്ലാററിനേയും പ്രകാശിപ്പിക്കുന്നു. സാക്ഷിയായ 
ആത്മസ്വരുപത്തില്‍ അകമെന്നോ പുറമെന്നോ ഉള്ള ഭേദകല്‍പനപോലും 
അസംഗതമാണ്‌. ദേഹമെന്ന ഉപാധിയെ ആശ്രയിച്ചുകെണ്ടാണ്‌ ഇന്ന്‌ അകം 
പുറം എന്നൊക്കെ വ്യവഹരിക്കുന്നത്‌. അകവും പുറവും ഇല്ലെങ്കില്‍പിന്നെ 
സാക്ഷി എവിടെയാണ്‌ നില്‍ക്കുന്നതെന്ന്‌ ചിലര്‍ ചോദിച്ചേക്കാം. ദേശസങ്കല്‍ 
പത്തിനപ്പുറം ഉയരാന്‍ കഴിവില്ലാത്ത ബുദ്ധിയാണ്‌ ഇത്‌ ചോദിക്കുന്നതെന്നു 
ള്ള കാര്യം ഇരിക്കട്ടെ. അയാളോട്‌ നമുക്ക്‌ ഇങ്ങനെ ഉത്തരം പറയാം. ബുദ്ധി 
തുടങ്ങിയ എല്ലാ ദൃശ്യങ്ങളും മാഞ്ഞുമറഞ്ഞാല്‍ ആത്മാവ്‌ എവിടെ നില്‍ 
ക്കുമോ അവിടെത്തന്നെയാണ്‌ എപ്പോഴും നില്‍ക്കുന്നത്‌. ബുദ്ധിയെല്ലാം മാ 
ഞ്ഞുമറഞ്ഞാല്‍പിന്നെ ദേശം തോന്നുകയില്ലല്ലോ എന്നാണെങ്കില്‍ തോന്ന 
ണ്ട. അപ്പോള്‍ ദേശത്തിലല്ല ആത്മാവ്‌ നില്‍ക്കുന്നതെന്ന്‌ ധരിച്ചോളൂ. അദ്വയ 
വും അഖണ്ഡവുമായ ആത്മചൈതന്യത്തിന്‍െറ സാക്ഷാത്കാരത്തില്‍ എ 
ല്ലാ ദേശകാലസങ്കല്‍പങ്ങളും മാഞ്ഞുമറയുമെന്നറിയേണ്ടതാണ്‌. ഇങ്ങിനെ 
സാക്ഷാത്കരിക്കപ്പെടുന്ന അഖണ്ഡസച്ചിദാനന്ദസതൃത്തിനുള്ളില്‍ കാലദേ 
ശങ്ങളുള്‍പ്പെടെ എല്ലാ പ്രപഞ്ചപ്രതിഭാസങ്ങളും മരുഭൂമിയില്‍ കാനല്‍ജലം 
പോലെ സകങ്കല്‍പനിര്‍മിതങ്ങളായ കാഴ്ചകള്‍ മാത്രമാണ്‌. ഇങ്ങനെയുള്ള 
സത്യത്തെ എങ്ങനെ ഒരാള്‍ സാക്ഷാത്കരിക്കാന്‍ കഴിയുമെന്ന്‌ ചിലര്‍ ചോദി 
ച്ചേക്കാം. ആത്മസത്യത്തെ ആരും അങ്ങനെ നേരിട്ടു സാക്ഷാത്കരിക്കണ 
മെന്നില്ല. ഓരോരുത്തരും ഇന്ന്‌ കണ്ടനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെ 
യൊക്കെ അവരുടെ പ്രജ്ഞയില്‍നിന്നും തിരസ്കരിച്ചാല്‍ മതി. അപ്പോള്‍ 
സംഗരഹിതനും സ്വയം പ്രകാശനും ആയ ആത്മാവ്‌ അവശേഷിച്ചുകൊള്ളും. 
പ്രപഞ്ചദൃശ്യങ്ങള്‍ അതോടെ കാണാതാവുകയും ചെയ്യും. ഇങ്ങനെ വിചാ 
രംചെയ്ത്‌ കണ്ടെത്തുന്ന വിവേകാനുഭവത്തിന്‍െറ രഹസ്യമാണ്‌ സ്വാനുഭവ 
ത്തെ മുന്‍നിറുത്തി ഗുരുദേവന്‍ “വിശ്വം വിവേകദശയിങ്കലഴിഞ്ഞു സര്‍വമ 
സ്വസ്ഥമാകിലും” എന്നും “സത്യത്തിലില്ലയുലകം സകലം വിവേകവിധ്വസ്ത 
മായ പിറകും” എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ജ്ഞാനിയുടെ ലോകാനുഭവരഹസ്യം 


സത്യം കണ്ടനുഭവിക്കുന്ന ജ്ഞാനിയുടെ ലോകാനുഭവ രഹസ്യമാണ്‌ 
ദൃഷ്ടാന്തസഹിതം രണ്ട്‌ ശ്ലോകങ്ങളിലെയും ബാക്കി ഭാഗംകൊണ്ട്‌ 


77-2003 20 


306 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സ്സന്മുരിണവ്യാഖ്യാനം - ഭാഗം 1 


വിവരിക്കുന്നത്‌. ഇത്‌ വേണ്ടവണ്ണം ധരിച്ചാല്‍ ജ്ഞാനി ലോകസംഗ്രഹത്തി 
നായി ചെയ്യുന്ന കര്‍മ്മങ്ങളുടെയും രഹസ്യം വെളിപ്പെട്ടു കിട്ടുന്നതാണ്‌. 
താനുള്‍പ്പെടെയുള്ള സര്‍വ്വവും സച്ചിദാനന്ദസ്വരൂപമായ ആത്മതത്ത്വ 
മാണെന്നനുഭവിച്ചറിയുന്ന ആളാണ്‌ ജ്ഞാനി. ഈ അനുഭവമുണ്ടാ 
കുന്നതോടെ സൂര്യചന്ദ്രന്മാര്‍, മനുഷ്യപക്ഷിമൃഗാദി എന്നിങ്ങനെയുള്ള 
ഭേദബുദ്ധികളെല്ലാം അസ്തമിക്കുന്നു. വിവിധ പദാര്‍ഥങ്ങളെ കാട്ടിത്ത 
ന്നുകൊണ്ട്‌ പ്രപഞ്ചത്തെ നിലനിറുത്തുന്നത്‌ ഭേദബുദ്ധിയാണല്ലോ. 
ഭേദബുദ്ധിയകന്നാല്‍ അതോടെ ഗ്രപഞ്ചാനുഭവം അസ്തമിക്കു 
ന്നുവെന്നാണര്‍ഥം. ഈ സാക്ഷാത്കാരത്തെയാണ്‌ ഉപനിഷത്തുകള്‍ “സര്‍ 
വ്വം ഖലിദം ബ്രഹ്മ - ഇക്കാണുന്നതൊക്കെ ബ്രഹ്മം മാത്രമാണ്‌” എന്നു 
പ്രഖ്യാപിച്ചിട്ടുള്ളത്‌. ഈ അനുഭവവേളയില്‍ (ബഹ്‌ മസ്വരുപിയായ 
തന്നില്‍നിന്നും ഭിന്നമായ ഒരു പ്രപഞ്ചം ഉണ്ടായിട്ടില്ല; ഇനി ഉണ്ടാവുകയുമില്ല 
എന്ന്‌ തെളിയുന്നു. അനുഭവമിതാണെങ്കിലും ഇന്ദ്രിയങ്ങള്‍ക്ക്‌ സൂര്യന്‍, ചന്ദ്ര 
ന്‍, മനുഷ്യന്‍, പക്ഷി, മൃഗം എന്നിങ്ങനെയുള്ള നാമരുപങ്ങള്‍ ദൃശ്യമായി 
ക്കൊണ്ടേയിരിക്കും. ആദ്യം കേള്‍ക്കുമ്പോള്‍ ഇത്‌ പരസ്പര വിരുദ്ധമല്ലേ 
യെന്നു തോന്നാം. ചിന്തിക്കാന്‍ കഴിവുള്ളയാള്‍ക്ക്‌ ഇതില്‍ ഒരു 
വൈരുദ്ധ്യവുമില്ലെന്നു മനസ്സിലാകും. പ്രപഞ്ചത്തെ കാട്ടിത്തരുന്ന ഇന്ദ്രിയങ്ങ 
ള്‍ ആത്മാവിന്‍െറ ഉപകരണങ്ങള്‍ മാത്രമാണ്‌. ആ ഉപകരണങ്ങളെ 
സമാശ്രയിച്ചുകൊണ്ട്‌ ആത്മാവു നോക്കുമ്പോള്‍ കാണുന്ന കാഴ്ചയാണ്‌ 
പ്രപഞ്ചം. ആരംഭത്തില്‍ ആത്മാവ്‌ ഇന്ദ്രിയങ്ങളോട്‌ താദാത്മ്യപ്പെട്ടുകൊണ്ട്‌ 
അവ കാട്ടിക്കൊടുക്കുന്ന കാഴ്ചകള്‍ സത്യങ്ങളാണെന്ന്‌ ശ്രമിച്ചിരുന്നു. അന്ത 
ര്‍മ്മുഖമായി സാധനാനുഷ്ഠാനങ്ങളില്‍കുടി സ്വരൂപം സ്വാനുഭവമാക്കിയ 
തോടെ ആനന്ദഘനമായ ആത്മരുപം മാത്രമാണ്‌ സത്യമെന്നും മറെറാക്കെ 
ഇന്ദ്രിയങ്ങളുണ്ടാക്കുന്ന ശ്രമങ്ങളാണെന്നും തെളിഞ്ഞു. ഇക്കാര്യം ഇടതിങ്ങി 
അനുഭവിക്കാനും കഴിഞ്ഞു. അനുഭവം ഇങ്ങനെ മാറി വന്നുവെങ്കിലും ഇന്ദ്രിയ 
ങ്ങള്‍ ജ്ഞാനിയെ ഉപേക്ഷിച്ചുപോയിട്ടില്ലെന്നുള്ളത്‌ പ്രത്യക്ഷ മാണല്ലോ. 
ശരീരമുള്ളിടത്തോളം ഇന്ദ്രിയങ്ങള്‍ നിലനില്‍ക്കുന്നു. അതുകൊണ്ട്‌ അനുഭവം 
ഭിന്നമായാലും ഇന്ദ്രിയങ്ങളില്‍കൂടി പുറത്തേയ്ക്കു നോക്കുമ്പോള്‍ അവ കാട്ടി 
ക്കൊടുക്കുന്ന കാഴ്ചകള്‍ കാണാതെ തരമില്ല. ഒരാള്‍ ഒരു ചുവന്ന കണ്ണാടി 
യില്‍കുടി പ്രപഞ്ചത്തെ നോക്കുന്നുവെന്നു കരുതുക. പ്രപഞ്ചം മുഴുവന്‍ 
അയാള്‍ക്ക്‌ ചുവപ്പായി കാണപ്പെടും. പക്ഷേ കണ്ണാടിയില്‍കൂടി കാണുന്ന 
ചുവപ്പ്‌ ഇല്ലാത്തതാണെന്നും പ്രപഞ്ചം ഒരിക്കലും ചുവന്നതല്ലെന്നുമാണ്‌ 
അയാളുടെ ഉള്ളിലെ വ്യക്തമായ അനുഭവം. എങ്കിലും ചുവന്ന കണ്ണാടി 
വച്ചിരിക്കുന്നിടത്തോളം അതില്‍കൂടി നോക്കുമ്പോള്‍ പ്രപഞ്ചത്തെ 
ചുവന്നതായിത്തന്നെ കാണാതെ തരമില്ല. ഇവിടെ താല്ക്കാലിക കാഴ്ചയും 
അനുഭവവും വേര്‍തിരിഞ്ഞ്‌ വിരുദ്ധങ്ങളായ രണ്ടു തലങ്ങളില്‍ മാറിനില്‍ 
ക്കുന്നുവെന്നോര്‍ക്കേതാണ്‌. അറിവില്ലാത്ത ഒരു കുട്ടി ചുവന്ന കണ്ണാടിവച്ചു 
നോക്കിയാല്‍ അയാള്‍ക്ക്‌ കാഴ്ചയും അനുഭവവും ഒന്നായിരിക്കും. 
സാധാരണ ലാകികന്മാരുടെയും അനുഭവം ഇപ്രകാരമുള്ളതാകുന്നു. 


അകദ്വൈതകിചിക 307 


അവര്‍ക്ക്‌ ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങള്‍ കാട്ടിക്കൊടുക്കുന്ന കാഴ്ചയും 
അനുഭവവും ഒന്നാണ്‌. ഒരു മുതിര്‍ന്നയാള്‍ ചുവന്ന കണ്ണാടിവച്ചു 
നോക്കുമ്പോള്‍ അയാള്‍ക്ക്‌ കാഴ്ചയും അനുഭവവും രണ്ടാണ്‌ അതുപോലെ 
ജ്ഞാനിക്ക്‌ ഇനദ്രിയങ്ങളില്‍ക്കൂടിയുള്ള കാഴ്ചയും അനുഭവവും 
രണ്ടായിപ്പിരിയുന്നുവെന്നു ചുരുക്കം. ഇന്ദ്രിയങ്ങളുടെ കാഴ്ച്രഭമം, സര്‍വ്വം 
സച്ചിദാനന്ദമെന്നനുഭവം. ജ്ഞാനിയുടെ ഈ ലോകാനുഭവരഹസ്യമാണ്‌ 
“അതിന്ദ്രിയദൃശ്യമാകും.” എന്നും “പിറകും വിലസുന്നു മുന്‍പോല്‍” എന്നും 
ഗുരുദേവന്‍ വ്യക്തമാക്കിയിരിക്കുന്നത്‌. 


ലാകികനും ജ്ഞാനിയും 


അനുഭവവും കാഴ്ചയും രണ്ടായിക്കോട്ടെ. അതുകൊണ്ടെന്താണ്‌ 
വിശേഷം? ലനകികനെപ്പോലെ തന്നെ പ്രപഞ്ചമൊക്കെ ജ്ഞാനിക്കും കാണ 
പ്പെടുന്നുണ്ടെങ്കില്‍ ജീവിതത്തില്‍ രണ്ടുപേര്‍ക്കും എന്താണ്‌ വ്യത്യാസമെന്ന്‌ 
ചിലര്‍ ചോദിച്ചേയ്ക്കാം. ഇതിനുത്തരമാണ്‌ രണ്ടു പദ്യങ്ങളിലേയും ഉത്തരാര്‍ 
ദ്ധങ്ങള്‍ കഴിക്കേദിക്കിനെ പടിഞ്ഞാറേ ദിക്കാണെന്ന്‌ തെററിദ്ധരിച്ചിട്ട്‌ ഒരാള്‍ 
തന്‍െറ ധാരണ സത്യമാണെന്നു കരുതുന്നുവെന്നിരിക്കട്ടെ. അയാളുടെ 
പ്രവൃത്തികളെല്ലാം ഈ തെററിദ്ധാരണയെ അവലംബമാക്കിയുള്ളവയായി 
രിക്കും. പടിഞ്ഞാറോ ട്ടുപോയി നേടേണ്ട കാര്യത്തിന്‌ അയാള്‍ കിഴക്കേദിക്കു 
നോക്കി യാത്ര തിരിച്ചുവെന്നു വരും. അതുനിമിത്തം കാര്യം സാധിക്കാതെ 
അപകടവും പിണയും. നേരേമറിച്ച്‌ കിഴക്ക്‌ പടിഞ്ഞാറായി തോന്നുന്നു 
ണ്ടെങ്കിലും ഇത്‌ പടിഞ്ഞാറല്ല എന്നുള്ളില്‍ അനുഭവമുള്ളയാള്‍ ഒരിക്കലും 
മുന്‍പറഞ്ഞ യാള്‍ക്കുപററിയ അപകടത്തില്‍ചെന്നുചാടുകയില്ല. ലാകികനും 
ജ്ഞാനിയും തമ്മിലുള്ള മഹത്തായ ഈ വ്യത്യാസം പത്താം ശ്ലോകത്തിലെ 
ഉത്തരാര്‍ദ്ധത്തിലുള്ള ദൃഷ്ടാന്തംകൊണ്ട്‌ കുറെക്കൂടി വ്യക്തമാകും. 
മരുഭൂമിയില്‍ നട്ടുച്ചനേരത്ത്‌ സൂര്യകിരണമേല്‍ക്കുമ്പോള്‍ വെള്ളം 
അലയടിക്കുന്നതായി തോന്നാം. മാന്‍കൂട്ടങ്ങള്‍ വെള്ളമുണ്ടെന്നുള്ള ഈ 
തോന്നല്‍ സത്യമായി കരുതുന്നു. അങ്ങനെ നട്ടുച്ച നേരത്ത്‌ ദാഹിച്ചുവലഞ്ഞ്‌ 
അവ ഈ വെള്ളം കുടിക്കാനായി പാഞ്ഞടുക്കുന്നു. പാഞ്ഞ്‌ ചെല്ലുന്തോറും 
വെള്ളം അകന്നകന്നു പോകുന്നതായിട്ടാണ്‌ അവയുടെ തോന്നല്‍. ഒടുവില്‍ 
ഓടിത്തളര്‍ന്ന്‌ ഒരുതുള്ളി വെള്ളംപോലും കുടിക്കാന്‍ കിട്ടാതെ അവ 
മരുഭൂമിയില്‍ മരിച്ചുവീഴും. ഇക്കാരണത്താലാണ്‌ കാനല്‍ ജലത്തിന്‌ 
സംസ്കൃതത്തില്‍ “മൃഗതൃഷ്ണിക'യെന്ന്‌ പേരുണ്ടായത്‌. അതേയവസര 
ത്തില്‍ വസ്തുതയറിയാവുന്ന ഒരാള്‍ നട്ടുച്ചയ്ക്ക്‌ മരുഭൂമിയിലേക്ക്‌ നോക്കുന്നു 
വെന്നു കരുതുക. സ്പഷ്ടമായിത്തന്നെ മരുഭൂമിയില്‍ വെള്ളം അലയടിക്കുന്ന 
തായി അയാളും കാണുന്നുണ്ട്‌. എങ്കിലും അവിടെ ഒരുതുള്ളി വെള്ളം പോലും 
ഇല്ലെന്നയാള്‍ക്കറിയാം. അതുകൊണ്ട്‌ എത്ര കഠിനമായ ദാഹമുണ്ടായിരു 
ന്നാലും ആ വെള്ളം കുടിക്കാന്‍ അയാള്‍ ഒഓടുകയില്ല. ഓടിയണയുന്നമാനി 
നേയും വെളളമുണ്ടെന്നു തോന്നിയിട്ടും അതു കുടിക്കാന്‍ ശ്രമംനടത്താതെ 
നില്‍ക്കുന്ന വിവേകിയേയും പോലെയാണ്‌ ലരകികനും ജ്ഞാനിയും. 


308 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സത്ധുരീണവ്യാഖ്യാനം - ഭാഗം 11 


ലരകികന്‍ നശ്വരങ്ങളായ വിഷയങ്ങള്‍ ഉണ്ടെന്നു ശ്രമിച്ച്‌ സുഖത്തിനായി 
അവയുടെ പിന്നാലെ പാഞ്ഞടുക്കുന്നു. ഒടുവില്‍ കാര്യമായ സുഖമോ 
ശാന്തിയോ ലഭിക്കാതെ ദുഃഖതപ്തനായി മരുഭൂമിയിലെ മാന്‍പേടയെപ്പോലെ 
ജീവന്‍ വെടിയുന്നു. നേരേമറിച്ച്‌ ആത്മസത്യം സാക്ഷാത്കരിച്ച ജ്ഞാനിക്ക്‌ 
ഇന്ദ്രിയങ്ങള്‍ വിഷയങ്ങളെ കാട്ടിക്കൊടുക്കുന്നുണ്ടെങ്കില്‍പോലും അദ്ദേഹം 
സുഖത്തിനായി അവയുടെ പിന്നാലെ ഓടുന്നില്ല. വിഷയങ്ങളെല്ലാം 
മരുഭൂമിയില്‍ കാനല്‍ജലംപോലെ സത്യസ്വരൂപത്തില്‍ തല്ക്കാലത്തേയ്ക്കു 
മാത്രം കാണുന്ന മിഥ്യാദര്‍ശനങ്ങളാണെന്നദ്ദേഹത്തിനറിയാം. അതുകൊണ്ട 
ദ്ദേഹം അവയെ ആശ്രയിക്കാതെ സദാ ആത്മാരാമനായി വര്‍ത്തിക്കുന്നു. 
അങ്ങനെയുള്ള ജ്ഞാനി ലോകസംഗ്രഹത്തിനായി കര്‍മ്മമണ്ഡലത്തില്‍ 
പ്രവര്‍ത്തിക്കുമ്പോഴും അദ്ദേഹത്തിന്‍െറ സുഖം ആത്മനിഷ്ഠമാണ്‌. അല്ലാതെ 
വിഷയനിഷ്‌ മല്ല. അതുകൊണ്ടാണ്‌ ജ്ഞാനികളുടെ കര്‍മ്മത്തില്‍ 
സ്വാര്‍ഥതയുടെ സ്പര്‍ശംപോലും കാണാത്തത്‌. ശ്രീനാരായണഗുരുദേവന്‍ 
മനുഷ്യനന്മയ്ക്കായി വിപുലമായനുഷ്ഠിച്ച കര്‍മ്മപരിപാടിതന്നെ ഒരു 
ജ്ഞാനിയുടെ കര്‍മ്മാനുഷ്ഠാന രഹസ്യം തെളിയിക്കുന്ന ഉത്തമ മാതൃക 
യാണ്‌. ഇന്നത്തെ വിപ്ലവകാരികളുടെ സ്വാര്‍ഥമന്്യങ്ങളോ വികാരക്ഷോഭ 
ങ്ങളോ ഭേദചിന്തകളോ ഈ നാട്ടിലെ ഏററവും വലിയ വിപ്ലവകാരിയായിരുന്ന 
ഗുരുദേവന്‍െറ കര്‍മ്മചലനങ്ങളില്‍ നാം കാണുന്നില്ല. ഇതാണ്‌ ആത്മജ്ഞാന 
ത്തിന്‍െറ മഹിമ. ശ്രീ രമണമഹര്‍ഷിയുടെ ആത്മാനുഭൂതിയെ വിവരിക്കുന്ന 
ഒരു പദ്യം ഗുരുദേവന്‍തന്നെ “ മുനിചര്യാപഞ്ചക'ത്തില്‍ ഉള്‍പ്പെടുത്തിയിട്ടു 
ള്ളത്‌ ഈ അനുഭവരഹസ്യം കാട്ടിത്തരുന്നുണ്ട്‌. ഒരാത്മദര്‍ശി മറെറാരാത്മദര്‍ 
ശിയെ നേരിട്ടുകണ്ടപ്പോള്‍ രചിച്ചതാണിത്‌:- 


സ്വവേശ്മനിവനേ പുളിനഭുമിഷുഗ്രാന്തരേ 

ക്വ വാ വസ്തു യോഗിനോ വസതി മാനസം ബ്രഹ്മണി 

ഇദം മരുമര!ചികാസദ്യ ശമാത്മദ്യഷ്ട്യാഖിലം 

നിരീക്ഷ്യ രമതേ മുനിര്‍ന്നിരുചമേ പരബ്വഹ്മണി. മുനനിചര്യാ-5 


സ്വന്തം വീട്ടിലോ കാട്ടിലോ മണല്‍ത്തിട്ടയിലോ പ്രാന്തപ്രദേശങ്ങളില്‍ 
മറെറവിടെയെങ്കിലുമോ വസിച്ചുകൊള്ളട്ടെ. പക്ഷേ യോഗിയുടെ മനസ്സ്‌ സദാ 
ബ്രഹ്മത്തില്‍തന്നെ ഉറപ്പായി സ്ഥിതിചെയ്യുന്നു. ആത്മസ്വരൂപത്തില്‍ കാനല്‍ 
ജലംപോലെ പ്രതിഭാസിക്കുന്നതാണ്‌ ഈ പ്രപഞ്ചമെന്ന്‌ അദ്ദേഹം 
അറിയുന്നു. അതുകൊണ്ട്‌ നിരുപമമായ പര്രബഹ്മ വസ്തുവില്‍തന്നെ 
അദ്ദേഹം സദാ രമിക്കുന്നു. 


മിഥ്യാവാദം സത്യത്തെ കാട്ടിത്തരാനാണ്‌ 


ഒരു ജ്ഞാനിയുടെയും ലഭനകികന്‍െറയും പ്രപഞ്ചാനുഭവം തികച്ചും 
ഭിന്നമാണെന്ന്‌ നാം കണ്ടുവല്ലോ. ലാകികന്‍ സച്ചിദാനന്ദസത്യത്തെ 
വേര്‍തിരിച്ചറിയാതെ അതിലെ നാമരുപങ്ങളെ സത്യമെന്നു ശമിക്കുന്നു. 
ജ്ഞാനിയാകട്ടെ സച്ചിദാനന്ദസത്യത്തില്‍ ഉണ്ടെന്നു തോന്നുന്ന തല്ക്കാല 


അദൈ്ധ്തൈദ്ചിക 309 


ദര്‍ശനങ്ങള്‍ മാത്രമാണ്‌ നാമരൂപങ്ങളെന്ന്‌ വ്യക്തമായി വേര്‍തിരിച്ചു 
കാണുന്നു. നാമരൂപങ്ങള്‍ക്ക്‌ സത്യത്തില്‍നിന്നും ഭിന്നമായ വസ്തുസ 
ത്തയൊന്നുമില്ലെന്നും അനുഭവിച്ചറിയുന്നു. ഈ അനുഭവത്തിന്‍െറ 
വെളിച്ചത്തിലാണ്‌ വേദാന്തി പ്രപഞ്ചം മിഥ്യയാണെന്ന്‌ പ്രഖ്യാപിച്ചിട്ടുള്ളത്‌. 
പ്രപഞ്ചം മിഥ്യയാണെന്ന്‌ പറഞ്ഞാല്‍ എല്ലാം ശൂന്യമായിപ്പോകുമെന്നും 
പിന്നെ അനുഭവമൊന്നും അവശേഷിക്കുകയില്ലെന്നുമാണ്‌ ഇത്‌ 
കേള്‍ക്കുമ്പോള്‍ ചില മന്ദബുദ്ധികള്‍ ധരിക്കുന്നത്‌. പ്രപഞ്ചം മിഥ്യയാണെന്ന്‌ 
വേദാന്തി പറയുന്നത്‌ പ്രപഞ്ചത്തെ പാടേ നിഷേധിക്കാനല്ല. നാമരൂപങ്ങളില്‍ 
ഭ്രമിച്ച്‌ ബുദ്ധിക്ക്‌ ജഡത്വം സംഭവിച്ചുപോകാതെ ജഡരുപങ്ങളെല്ലാം സച്ചി 
ദാനന്ദഘനമായ ചേതനസത്യത്താല്‍ അകവും പുറവും നിറയ്ക്കപ്പെട്ടതാ 
ണെന്ന്‌ അനുഭവിച്ച്‌ ബുദ്ധിയെ അമൃതത്ത്വത്തിലെത്തിക്കാന്‍ വേണ്ടിയാണി 
ങ്ങിനെ പറയുന്നത്‌. ഒരു ജ്ഞാനിയുടെ അത്ഭുതാവഹമായ ഈ സത്യാനു 
ഭവമാണ്‌. ഗുരുദേവന്‍ പതിനൊന്നും പദൃത്തില്‍ വിവരിക്കുന്നത്‌:- 


11 ജ്ഞാനിക്കു സത്തുലകു ചിത്തു സുഖസ്വരൂപം 
ആനന്ദമല്ലനൃതമജ്ഞനിതപ്രകാശം 
കാണുന്നവന്ന്‌ സുഖമസ്തിതയാര്‍ന്ന ഭാനു- 
മാനര്‍ക്കനന്ധനിരുളാര്‍ന്നൊരു ശൂന്യവസ്തു. 


ജ്ഞാനി - സത്യം സാക്ഷാത്കരിച്ചനുഭവിക്കുന്നയാള്‍; സത്ത്‌, ചിത്ത്‌, 
സുഖം - ഉണ്മ, അറിവ്‌, ആനന്ദം; ഉലക്‌ - പ്രപഞ്ചം; അനൃതം - അസത്യം; 
ഇത്‌ - ഈ സത്യം; അപ്രകാശം - പ്രകാശിക്കാത്തത്‌; അജ്ഞന്‍ - സത്യം 
കാണാത്ത ലാകികന്‍; സുഖം -വ്യക്തമായി; അസ്തിയാര്‍ന്ന - ഉണ്മയെ 
വെളിവാക്കുന്ന; ഭാനുമാന്‍ - തേ ജോനിധി; അര്‍ക്കന്‍ - സൂര്യന്‍; അന്ധര്‍ - 
കുരുടന്‍; ശുന്യവസ്തു - ഇല്ലാത്തത്‌. 
സത്യം കണ്ടനുഭവിക്കുന്നയാള്‍ക്ക്‌ ഈ പ്രപഞ്ചം സച്ചിദാനന്ദ സ്വരൂപ 
മാണ്‌. അത്‌ ബോധവും ആനന്ദവും ഘനീഭവിച്ച ഉണ്മയാണ്‌. അജ്ഞാനി 
യായ ലകികന്‌ സത്യസ്വരൂപം ഇടതിങ്ങിനില്‍ക്കുന്ന ഈ പ്രപഞ്ചം 
ആനന്ദമേയല്ല. സച്ചിദാനന്ദസ്വരൂപമായ സത്യം അവന്‍ അസത്യമാണ്‌. അതാ 
യത്‌ ഇല്ലാത്തതാണ്‌. അവനത്‌ പ്രകാശിക്കുന്നതേയില്ല. അതുകൊണ്ടതില്ലെ 
ന്നാണവന്‍െറ ധാരണ. കാണാന്‍ കണ്ണുള്ളവന്‍ വ്യക്തമായി ഉണ്മയെ വെളി 
വാക്കിക്കൊടുക്കുന്ന തേജോനിധിയാണ്‌ സൂര്യന്‍. പക്ഷേ കണ്ണില്ലാത്തവനു 
അതേ സൂര്യന്‍ ഇരുട്ടിലാണ്ടുപോയ ശുന്യവസ്തുവാണ്‌. 


വസ്തുവും നാമരുപങ്ങളും 

സൂര്യചന്ദ്രാദിയുള്‍പ്പെടെയുള്ള നാമരൂപങ്ങള്‍ ഉണ്ടായിമറയുന്ന ദര്‍ശ 
നങ്ങളാണെന്ന കാര്യത്തില്‍ ആര്‍ക്കുമിന്ന്‌ സംശയമില്ല. ഉണ്ടായിമറയുന്ന ഈ 
ദര്‍ശനങ്ങള്‍ ഏതില്‍ പൊന്തി വരുന്നു ഏതില്‍ നിലനില്‍ക്കുന്നു ഏതില്‍ തി 
രിച്ചുലയിക്കുന്നു ഈ അന്വേഷണമാണ്‌ സത്യാന്വേഷണം. അഥവാ ഉണ്ടാ 
യി മറയുന്ന ദര്‍ശനങ്ങളെ വിട്ടുപോകാതെ പിന്‍തുടരുന്ന വസതുവേതെന്നു 


310 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുര്ണധഡ്യാഷ്യാനം - ഭാഗം 77 


ള്ള അന്വേഷണമാണ്‌ സത്യാന്വേഷണം. സത്യാന്വേഷണത്തിന്‍െറ ഈ നിര്‍ 
വൃചനംപോലും ഗ്രഹിക്കാന്‍ കഴിയാത്തവര്‍ എന്ത്‌ സത്യത്തെയാണന്വേഷി 
ക്കുക. ആഭരണങ്ങളുടെ നാമരുപങ്ങളില്‍ സ്വര്‍ണത്തെ തിരിച്ചറിയുംപോലെ 
യും പാത്രങ്ങളുടെ നാമരുപങ്ങളില്‍ മണ്ണിനെ തിരിച്ചറിയുന്നതു പോലെയും 
നാമരൂപങ്ങളിലെ വസ്തുസത്തയെ അന്വേഷിച്ചു കണ്ടെത്തേണ്ടതാണ്‌. പ്ര 
പഞ്ചനാമരുപങ്ങളെ വിട്ടുപോകാതെ പിന്‍തുടരുകയും നാമരുപങ്ങളൊക്കെ 
മറഞ്ഞാലും സ്വതന്ത്രമായി അവശേഷിക്കുകയും ചെയ്യുന്ന വസ്തുസത്ത 
യാണ്‌ സച്ചിദാനന്ദങ്ങളുടെ ഘനീഭവിച്ച അദ്വയഭാവമെന്ന്‌ ഭാരതീയരായ സ 
ത്യാന്വേഷികള്‍ കണ്ടുപിടിച്ചു. നാമരുപങ്ങളെ സത്യമെന്ന്‌ ഭ്രമിച്ചുകൊണ്ടിരി 
ക്കുന്ന അജ്ഞാനദശയില്‍പോലും ചിന്താശക്തിയുള്ള ഒരാള്‍ക്ക്‌ സച്ചിദാന 
ന്ദസത്യത്തെ മനനം ചെയ്തറിയാന്‍ കഴിയുമെന്ന്‌ 8-ാം പദ്യത്തില്‍ 
വ്യക്തമാക്കുകയും ചെയ്തു. ഇങ്ങനെ പരോക്ഷമായി യുക്തിക്ക്‌ വെളിപ്പെ 
ട്ടുകിട്ടുന്ന പരമസത്യത്തെ തപഃസാധനകളില്‍കൂടി സ്വാനുഭവപ്പെടുത്തുന്ന 
തോടെ നാമരുപങ്ങളുടെ മിഥ്യാത്വം നിസ്സംശയം തെളിയുമെന്നും കണ്ടു. നാ 
മരൂപങ്ങളുടെ മിഥ്യാത്വം തെളിഞ്ഞാല്‍ പിന്നെ അനുഭവത്തിന്‍െറ സ്വരൂപമെ 
ന്തായിരിക്കും? ജഡ രൂപങ്ങളില്‍ എല്ലാ പരമാണുക്കളും അതിവേഗം ചലിച്ചു 
കൊണ്ടിരിക്കുകയാണെന്ന്‌ ഇന്ന്‌ ഭ0തികശാസ്ത്രത്തിന്‌ തെളിഞ്ഞിട്ടുണ്ട്‌. എ 
ല്ലാ പരമാണുക്കളും അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്നതായി കാട്ടിക്കൊ 
ടുക്കാന്‍ കഴിവുള്ള ഒരുപകരണത്തില്‍കൂടി ഒരാള്‍ ജഡ രൂപങ്ങളെ നോക്കു 
ന്നുവെന്നു കരുതുക. അയാളുടെ അനുഭവം എന്തായിരിക്കും? ജഡരുപങ്ങ 
ളെല്ലാം അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന പരമാണുക്കളാണെന്നായിരിക്കും 
അയാളുടെ അനുഭവം. ചലിക്കാത്ത ജഡരുപത്തെ സ്വന്തം കണ്ണുകൊണ്ട്‌ ക 
ണ്ടുകൊണ്ടിരിക്കുന്നയാള്‍ ഈ ശാസ്ത്രജ്ഞനോടു തര്‍ക്കിച്ചിട്ടു കാര്യമുണ്ടോ? 
അതുപോലെ സാധനാനുഷ്ഠാനംകൊണ്ട്‌ ഏകാഗ്രപ്പെട്ട ബുദ്ധി സച്ചിദാനന്ദ 
ത്തെ ആത്മസ്വരൂപമായി സാക്ഷാത്കരിച്ചശേഷം ആ ബുദ്ധിയില്‍ കൂടി പ്ര 
പഞ്ചത്തെ നോക്കുമ്പോള്‍ എല്ലാ നാമരുപങ്ങളുടെയും അകവും പറവും ആ 
സത്യംതന്നെ വ്യാപിച്ചു നില്‍ക്കുന്നതായി കാണാന്‍ കഴിയും. യുക്തിക്കും 
അനുഭവത്തിനും തെളിഞ്ഞു കിട്ടാന്‍ കഴിയാത്ത യാതൊന്നും വേദാന്തത്തിന്‌ 
പറയാനില്ല. ്രീനാരായണഗുരുദേവന്‍ അങ്ങനെ സ്വാനുഭവംകൊണ്ട്‌ 
സാക്ഷാത്കരിച്ച സത്യസ്ഥിതിയാണ്‌ പതിനൊന്നാം ശ്ലോകത്തിലെ ഒന്നാം 
വരിയില്‍ “ജ്ഞാനിക്ക്‌ സത്തുലക്‌ ചിത്തു സുഖസ്വരുപം” എന്നിങ്ങനെ 
വിവരിക്കുന്നത്‌. 


വസ്തുവിലെ മറയാണ്‌ നാമരുപ്രഭമം 


ഒരു ലാകികന്‍ പ്രപഞ്ചവസ്തുക്കളെ കാണുമ്പോള്‍ ഈ സച്ചിദാന 
ന്ദാനുഭവം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഞാന്‍ കാണുന്നില്ല, അതുകൊണ്ട്‌ 
സച്ചിദാനന്ദസത്യം ഇല്ല, എന്നല്ലെ ലാകികന്‍െറ അനുഭവം. ഈ സംശയ 
ങ്ങള്‍ക്കുള്ള മറുപടിയാണ്‌ ദൃഷ്ടാന്തസഹിതം അടുത്ത മൂന്നു വരികളില്‍ 
പ്രതിപാദിക്കുന്നത്‌. മായാജന്യങ്ങളായ സങ്കല്പമറകളാണ്‌ ആത്മസത്യത്തെ 


അമദദ്വതദീചിക 311 


ഒരു ലൌാകികന്‍െറ മുന്‍പില്‍ മറച്ചിരിക്കുന്നത്‌. സങ്കല്‍പങ്ങളെ അകററി മായ 
യെ ജയിക്കണം. അപ്പോള്‍ ആര്‍ക്കും സത്യം വെളിപ്പെട്ടു കിട്ടുന്നതാണ്‌. ഭഗ 
വാന്‍ ഗീതയില്‍ പ്രഖ്യാപിക്കുന്നതു നോക്കുക:- 


നാഹം (പകാശഃ സരീവ്ൃസ്യ 

യോഗമായാസ്മാവ്യതഃ 

മുഡ്ദോയം നാഭിജാനാതി 

ലോകോ മാമജമവ്യയം. ഭഗ.ഗ7ത-7-25. 


എന്നെ എല്ലാവര്‍ക്കും ഉള്ളതായി കാണാന്‍ കഴിയുന്നില്ല. സൃഷ്ടികര്‍ 
മ്മത്തിനായി എന്നില്‍ ആവിര്‍ഭവിക്കുന്ന മായാശക്തിയാണ്‌ എന്നെ മറച്ചിരി 
ക്കുന്നത്‌. നാശമില്ലാത്ത ജനനമരണ രഹിതമായ ജഗദീശ്വരനാണ്‌ ഞാന്‍. പ 
ക്ഷേ, മായയില്‍ മോഹിച്ചുപോകുന്ന മന്ദബുദ്ധികള്‍ക്ക്‌ എന്നെ അറിയാനേ 
കഴിയുന്നില്ല. ആത്മാവില്ലെന്നും, ഈശ്വരനില്ലെന്നുമൊക്കെ പറഞ്ഞുനടക്കു 
ന്നവരുടെ മുഡതയെത്തന്നെയാണ്‌ ഗുരുദേവന്‍ “ആനന്ദമല്ലനൃതമജഞനിത 
പ്രകാശം” എന്ന വരിയില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


വസ്തുവിനെ കാണാന്‍ കണ്ണുവേണം 


വസ്തു ഉണ്ടായാല്‍മാത്രം പോരാ, അന്വേഷിക്കുന്നയാള്‍ക്കു കാണാ 
നുള്ള കണ്ണുംകൂടിയുണ്ടെങ്കിലേ വസ്തുവിനെ ഉള്ളതായി അനുഭവിക്കാന്‍ 
പററു. വേദാന്തശാസ്ത്ര പ്രസിദ്ധമായ ആത്മതത്ത്വം യുക്തികൊണ്ടുമാത്രം 
ഈഹിച്ചുണ്ടാക്കിയ ഒരു സിദ്ധാന്തമല്ല. സഹസ്രാബ്ദങ്ങളായി സാക്ഷാത്ക 
രിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരമസത്യമാണത്‌. ആത്മവസ്തുവിനെ കാണാ 
നുള്ള കണ്ണ്‌ സമ്പാദിക്കുന്നവര്‍ക്കൊക്കെ എപ്പോള്‍ വേണമെങ്കിലും ആ നി 
ത്യസത്യത്തെ കണ്ടെത്തുകയും ചെയ്യാം. വിഷയസങ്കല്‍പങ്ങളെ വെടിഞ്ഞ്‌ 
അന്തര്‍മ്മുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിയാണ്‌ ആത്മദര്‍ശനത്തിന്‌ സമര്‍ 
ഥമായ കണ്ണ്‌. “ദൃശ്യതേത്വഗ്യയാബുദ്ധ്യാ-എകാഗ്രബുദ്ധിക്ക്‌ സത്യം വെളി 
പ്പെട്ടുകിട്ടുന്നു” എന്ന്‌ ഉപനിഷത്തും പ്രഖ്യാപിക്കുന്നു. ഈ കണ്ണ്‌ സമ്പാദി 
ക്കുവാനുള്ള യാതൊരു ശ്രമവും നടത്താതെ വസ്തുവില്ലെന്നു നിഷേധിക്കു 
ന്നവന്‍ സ്വയം മടയനാകുന്നുവെന്നല്ലാതെ മററു വല്ല കഥയുമുണ്ടോ? അ 
ങ്ങനെയുള്ള മന്ദബുദ്ധിയുടെ ചിത്രമാണ്‌ ഗുരുദേവന്‍ മൂന്നും നാലും വരിക 
ളിലെ ദൃഷ്ടാന്തം കൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. സൂര്യന്‍ തന്‍െറ ഉ 
ജ്ചലകിരണങ്ങളെ സര്‍വ്വത്ര പരത്തി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്‌. ക 
ണ്ണുള്ളയാള്‍ക്ക്‌ അണുപോലും സംശയമില്ലാതെ സുഖമായി ആ തേജോനി 
ധിയെ കാണുകയും ചെയ്യാം. പക്ഷേ കണ്ണില്ലാത്തയാള്‍ക്ക്‌ പ്രകാശസ്വരൂപ 
നായ അര്‍ക്കന്‍ അന്ധകാരത്തില്‍ ആണ്ടുപോയ ശൂന്യവസ്തു മാത്രമാണ്‌. 
മൂങ്ങയുടെ ലോകത്തില്‍ സൂര്യന്‍ ഉദിച്ചിട്ടില്ല, ഇനി ഉദിക്കുകയുമില്ല. ഒരു കു 
രുടന്‍ സൂര്യന്‍ ഇല്ലെന്ന്‌ വീറോടെ വാദിക്കുമ്പോള്‍ അയാളോട്‌ എതിര്‍വാദം 
ചെയ്തിട്ട്‌ വല്ല കാര്യവുമുണ്ടോ? അന്ധന്‍ അര്‍ക്കനില്ലെന്നു വാദിക്കുമ്പോഴും 
അര്‍ക്കന്‍െറ സാന്നിദ്ധ്യം അവനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്‌. സര്‍ 


312 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം // 





വൃവ്യാപ്തമായ സച്ചിദാനന്ദസത്യത്തിന്‍െറയും കഥയിതുതന്നെ. ആ സത്യ 
ത്തിന്‍റെ അനുഗ്രഹലേശം കൊണ്ടാണ്‌ അതിനെ നിഷേധിക്കാന്‍പോലും 
കരുത്തുണ്ടാകുന്നത്‌. ഇവിടെ ആത്മാര്‍ഥതയുള്ള ജിജ്ഞാസുക്കള്‍ ഒരു കാ 
ര്യം ഓര്‍ക്കണം. ഒരു സ്വാര്‍ഥലാഭവും കണക്കിലെടുക്കാതെ ശ്രീ നാരായണ 
ഗുരുദേവനെപ്പോലുള്ളവര്‍ ആത്മസത്യം സാക്ഷാത്കരിച്ച്‌ നമുക്കു കാട്ടിത്ത 
രാന്‍ ശ്രമിക്കുമ്പോള്‍ കാരുണ്യം നിറഞ്ഞ അവരുടെ വാക്കുകളിലാണ്‌ നാം 
ശ്രദ്ധിക്കേണ്ടത്‌. അല്ലാതെ സ്വാര്‍ഥതാല്‍പര്യങ്ങളില്‍പ്പെട്ടുഴലുന്നവരുടെ ജ 
ല്പനങ്ങളിലല്ല. അദ്വൈത ദീപികയിലെ ചില പദ്യങ്ങളെങ്കിലും നല്ലവണ്ണം മ 
നനംചെയ്ത്‌ ധരിക്കുമെങ്കില്‍ ആത്മദര്‍ശനത്തിനുള്ള ദൃഷ്ടി അചിരേണ ല 
ഭ്യമാകുന്നതാണ്‌. 


അജാതവാദം 


അദ്വൈത പരമസത്യം വ്യക്തമായി ധരിക്കാന്‍ കഴിഞ്ഞാല്‍ പ്രപഞ്ചം 
ഉണ്ടായിട്ടേയില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന്‌ ബോദ്ധ്യപ്പെടും. വസ്തു ഒ 
ന്നേയുള്ളൂ രണ്ടില്ല എങ്കില്‍ പിന്നെ എന്തുണ്ടാകാനാണ്‌; എന്ത്‌ നശിക്കാനാ 
ണ്‌. വസ്തുതയിതാണെങ്കില്‍ വേദാന്തശാസ്ത്രം സൃഷ്ടിപ്രകകിയകള്‍ വിവ 
രിക്കുന്നതോ? കയറില്‍ പാമ്പെന്നപോലെയും മരുഭൂമിയില്‍ കാനല്‍ ജലം 
പോലെയും €്രഹ്മത്തില്‍ പ്രപഞ്ചം ഉണ്ടായി കാണപ്പെടുന്നതായും മററും 
ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ. ശ്രീനാരായണ ഗുരുദേവന്‍ തന്നെ പലയിടത്തും ഇ 
ത്തരം ദുഷ്ടാന്തങ്ങള്‍ എടുത്തുകാട്ടി സൃഷ്ടിയെ വിവരിക്കുന്നുമുണ്ട്‌. ഈ 
സംശയങ്ങള്‍ ഉന്നയിക്കുന്നവര്‍ ദൃഷ്ടാന്തങ്ങള്‍ വേണ്ടവണ്ണം മനനംചെയ്ത 
റിഞ്ഞില്ലെന്ന്‌ തീര്‍ച്ചയാണ്‌. പരമസത്യത്തെ കാണാന്‍ കഴിയാതെ പ്രപഞ്ച 
നാമരൂപങ്ങള്‍മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ജിജ്ഞാസുവിന്‌ ആ കാഴ്ചകള്‍ 
ക്കൊരു വിശദീകരണം നല്‍കുവാന്‍വേണ്ടി മാത്രമാണ്‌ സൃഷ്ടിവിവരണങ്ങള്‍. 
കയറിനെക്കാണാതെ സര്‍പ്പത്തെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവര്‍ക്ക്‌ സര്‍പ്പം 
കയറിന്‍െറ തെററിദ്ധരിക്കപ്പെട്ട കാഴ്ചയാണെന്ന്‌ വിവരിച്ചുകൊടുക്കുന്നതു 
പോലെ. കയറില്‍ സര്‍പ്പത്തെക്കാണുന്നയിടത്തും മരുഭൂമിയില്‍ കാനല്‍ജലം 
കാണുന്നയിടത്തും ദൃഷ്ടാന്തങ്ങളില്‍ ഒരു കാര്യം വ്യക്തമാണല്ലോ. കയറു 
കണ്ടുകഴിഞ്ഞാല്‍, മരുഭൂമിയുടെ രഹസ്യം വെളിപ്പെട്ടുകഴിഞ്ഞാല്‍ സര്‍പ്പവും 
കാനല്‍ജലവും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്നല്ലേ തെളിയുന്നത്‌. 
വസ്തുവില്‍ കാണുന്ന ഭ്രമദര്‍ശനങ്ങള്‍ വസ്തുവെന്തന്നറിയുന്നതുവരെ 
ഉള്ളവയായി തോന്നാം. വസ്തുവെന്തെന്നു തെളിഞ്ഞാല്‍ ഭ്രമദര്‍ശനങ്ങളിലെ 
കാഴ്ചകള്‍ ഉണ്ടായവയല്ല ഇനി ഉണ്ടാവുകയുമില്ല എന്നു തെളിയും. പ്രപഞ്ച 
ദര്‍ശനങ്ങളിലെ വസ്തുസത്ത സാക്ഷാത്കരിക്കപ്പെടുമ്പോഴും സ്ഥിതിയിതു 
തന്നെ. ഇവിടെ ഒന്നും ഇല്ലാതായിപ്പോവുകയല്ല നേരേമറിച്ച്‌ എല്ലാം വസ്തു 
സ്വരൂപമായി മാറുകയാണ്‌. കയറിലെ പാമ്പ്‌ കയറുതന്നെയാണ്‌. മരുഭൂമിയി 
ലെ വെള്ളം മരുഭൂമി തന്നെയാണ്‌. അതുപോലെ സച്ചിദാനന്ദസത്യത്തിലെ 
പ്രപഞ്ചം സച്ചിദാനന്ദ സത്യം തന്നെയാണ്‌. അപ്പോള്‍ പുതുതായി ഒന്നും 
ഉണ്ടാകുന്നില്ല നശിക്കുന്നുമില്ല. ഭാരതത്തിലെ ജഷീശ്വരന്മാര്‍ കണ്ടെത്തിയി 


അകദദ്വതദീപിക 313 


ട്ടുള്ള അത്ഭുതകരമായ ഒരു ജീവിതരഹസ്യമാണിത്‌. ഇതു ബോദ്ധ്യപ്പെടാന്‍ 
കഴിഞ്ഞാല്‍ ലോകത്ത്‌ പിന്നെ ഒരല്ലലിനും ഇടമില്ല. സത്യസ്ഥിതിയുടെ ഈ 
പരമരഹസ്യം മറമാററിക്കാട്ടിത്തരാനാണ്‌ ഗുരുദേവന്‍ പന്ത്രണ്ടാം പദ്യത്തില്‍ 
ഒരുമ്പെടുന്നത്‌:- 


12 വിത്തൊന്നുതാന്‍ വിവിധമായ്‌ വിലുസുന്നിതിങ്ക- 
ലര്‍ഥാന്തരം ചെറുതുമില്ല വിശേഷമായി 
രജ്ജുസ്വരൂപമറിയാതിരുളാല്‍ വിവര്‍ത്ത- 
സര്‍പ്പം നിനയ്ക്കിലിതു രജ്ജൂവില്‍നിന്നു വേറോ? 


വിവിധമായ്‌ - പല പ്രകാരത്തില്‍; അര്‍ഥാന്തരം - അന്യവസ്തു; ചെറു 
തുമില്ല - ലേശം പോലുമില്ല; വിശേഷമായി - പ്രത്യേകമായി; രജ്ജുസ്വരൂപം - 
കയറിന്‍െറ രൂപം; വിവര്‍ത്തസര്‍പ്പം - സര്‍പ്പരൂപത്തില്‍ വര്‍ത്തിക്കുന്ന. (മൂന്നാ 
മത്തെ പദ്യത്തിന്‍െറ വ്യാഖ്യാനം നോക്കുക). 


ഒരേ കാരണസത്ത തന്നെയാണ്‌ പലതരത്തിലുള്ള പ്രപഞ്ചമായി കാ 
ണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്‌. ആ കാരണത്തില്‍ നിന്നും അന്യമായ പദാര്‍ഥം 
അല്പംപോലും ഇവിടെയില്ല. മങ്ങിയ വെളിച്ചത്തില്‍ കയറിന്‍െറ രൂപം സര്‍ 
പ്പം കിടക്കുന്നു എന്ന തോന്നലിന്‌ കാരണമായിത്തീരുന്നു. എന്നാല്‍ അങ്ങ 
നെ കാണപ്പെടുന്ന സര്‍പ്പം കയറല്ലാതെ മറെറാന്നുമല്ലന്ന്‌ പറയേണ്ടതില്ലല്ലോ. 


സമമ്പയവാദവും സതൃദര്‍ശനവും 


അദ്വൈതപൂര്‍ണ്ണസത്യത്തിന്‍െറ ദര്‍ശനത്തോടുകൂടി മാത്രമേ “പല മ 
തസാരവുമേകം” എന്ന്‌ ഗ്രഹിക്കുവാന്‍ പററൂ. ക്രിസ്തുമതവും, മുഹമ്മദുമ 
തവും, ശൈവമതവും, വൈഷ്ണവമതവും, സാംഖ്യവും യോഗവും എല്ലാം 
അദ്വൈതസത്യത്തോട്‌ മനുഷ്യബുദ്ധിയെ അടുപ്പിക്കുവാനുള്ള മാര്‍ഗ്ഗങ്ങളാ 
ണ്‌. അദ്വൈത സാക്ഷാത്കാരത്തെ ശാസ്ത്രീയമായ ഒരേ ഒരു പരമലക്ഷ്യ 
മായും മറെറല്ലാ മതങ്ങളേയും ആ ലക്ഷ്യ്രാപ്തിക്കുള്ള മാര്‍ഗ്ഗങ്ങളായും ക 
ണ്ടുകൊണ്ടാണ്‌ ശ്രീ നാരായണഗുരുദേവന്‍ “പലമതസാരവുമേകം” എന്ന്‌ 
പ്രഖ്യാപിച്ചത്‌. ലക്ഷ്യങ്ങള്‍തന്നെ വിവിധങ്ങളാണെന്നു വന്നാല്‍ മതസാര 
ങ്ങള്‍ ഏകമാവാന്‍ പററുകയില്ലെന്ന്‌ തീര്‍ച്ചയല്ലേ? മാര്‍ഗ്ഗങ്ങളെ ലക്ഷ്യമായി 
തെററിദ്ധരിക്കുന്നവരാണ്‌ ആനയെക്കാണുന്ന അന്ധന്മാര്‍. ക്രിസ്തുവും, കൃ 
ഷ്ണനും, ശിവനും, വിഷ്ണുവുമൊക്കെ മാര്‍ഗ്ഗങ്ങളല്ലെങ്കില്‍ എങ്ങനെയാ 
ണൊന്നാവുക? സമന്വയം എന്നു പറയുന്നത്‌ പൂര്‍ണസത്യദര്‍ശനത്തിന്‍െറ 
വെളിച്ചത്തില്‍ മററുള്ളവര്‍ക്ക്‌ യഥോചിതമായ സ്ഥാനം നിര്‍ണ്ണയിക്കലാണ്‌. 
അല്ലാതെ അതും ശരി ഇതും ശരി അവരും ബുദ്ധിമാന്മാര്‍ ഇവരും ബുദ്ധിമാ 
ന്മാര്‍ എന്നു പറഞ്ഞ്‌ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയല്ല വിശേഷിച്ചും സത്യ 
സാക്ഷാത്കാരത്തിനായി ഒരു സാധകന്‍ അംഗീകരിക്കുന്ന ഗുരു പരമസത്യ 
ത്തെ മറെറല്ലാററില്‍നിന്നും വേര്‍തിരിച്ച്‌ വ്യക്തമായി കാട്ടിത്തരാന്‍ കരുത്തുള്ള 
ആളായിരിക്കണം. അത്ഭുതകരമായി ഈ കൃത്യം നിര്‍വ്വഹിക്കുന്നുവെന്നു 
ള്ളതാണ്‌ ശ്രീ നാരായണഗുരുദേവന്‍െറ വേദാന്തകൃതികള്‍ക്കുള്ള മെച്ചം. സ 


314 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ത്യം ഒന്നേയുള്ളൂ; രണ്ടുണ്ടാവാനേ സാദ്ധ്യമല്ല. യുക്തിക്കു പിടികിട്ടാന്‍ പ്ര 
യാസമായ ഈ സത്യത്തിന്‍െറ സ്വരൂപം പല ചിന്താതന്തുക്കളില്‍കൂടെയും 
ആവര്‍ത്തിച്ചുറപ്പിച്ച്‌ കയ്യിലെ നെല്ലിക്കപോലെ കാട്ടിത്തരാനാണ്‌ ഗുരുദേവന്‍ 
അദ്വൈത ദീപികയില്‍ ശ്രമിച്ചിരിക്കുന്നത്‌. ഗുരുദേവകൃതികള്‍ ശ്രദ്ധയോടെ 
പഠിക്കുന്ന ഒരാള്‍ക്ക്‌ “അതോ സത്യം ഇതോ സത്യം എന്നിങ്ങനെ സംശയ 
ത്തിന്‍െറ കണികപോലും പിന്നെ ശേഷിക്കുന്നതല്ല. സത്യം സാക്ഷാത്കരി 
ച്ച ജ്ഞാനിക്ക്‌ പ്രപഞ്ചം സച്ചിദാനന്ദം മാത്രമാണ്‌. സാക്ഷാത്കരിക്കാന്‍ ക 
ഴിയാത്ത ലാകികന്‍, കുരുടന്‍ സൂര്യനെന്നപോലെ ആ സത്യം ഇരുണ്ടതാ 
ണ്‌. പതിനൊന്നാം ശ്ലോകത്തില്‍ ഇക്കാര്യം വിശദമാക്കിയിട്ട്‌ പന്ത്രണ്ടാം ശ്ലോ 
ത്തില്‍ സച്ചിദാനന്ദമായ അദ്വൈത സത്യത്തെ ആവര്‍ത്തിച്ചുറപ്പിക്കുകയാണ്‌ 
“വിത്തൊന്നുതാന്‍ വിവിധമായ്‌ വിലസുന്നു” എന്നവരിയില്‍. 


ജനനമരണങ്ങള്‍ ഉള്ളതോ? 


വസ്തുസത്യം ഒന്നേയുള്ളൂവെങ്കില്‍ പ്രപഞ്ചത്തില്‍ പലതും ജനിക്കു 
ന്നതായും മരിക്കുന്നതായും കാണുന്നതോ? സത്യം സാക്ഷാത്കരിക്കാത്ത 
വര്‍ക്കുണ്ടാകുന്ന ശ്രമങ്ങളാണ്‌ ജനനമരണങ്ങള്‍. സച്ചിദാനന്ദസത്യവും അ 
തില്‍ പൊന്തിമറയുന്ന നാമരൂപങ്ങളും ചേര്‍ന്നതാണ്‌ പ്രപഞ്ചമെന്നു നാം ക 
ണ്ടുവല്ലോ. അപ്പോള്‍ കേവലം വസ്തുവില്‍ നാമരുപങ്ങളുടെ ആവിര്‍ഭാവതി 
രോഭാവങ്ങളെയാണ്‌ നാം ജനനമരണങ്ങളായി ഭ്രമിക്കുന്നത്‌. ഒരേ വസ്തു 
വില്‍ ചില രൂപങ്ങള്‍ മാറിവന്നാല്‍ അവിടെ ഒന്നും നശിക്കുയോ ജനിക്കുക 
യോ ചെയ്യുന്നില്ലെന്ന്‌ ചിന്തിക്കുന്ന ആര്‍ക്കാണ്‌ ബോദ്ധ്യപ്പെടാത്തത്‌? രണ്ടാം 
പദൃത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ വിവിധ കാരണകാര്യഭാവങ്ങള്‍ നാം ചര്‍ച്ച 
ചെയ്തിട്ടുണ്ടല്ലോ. കാര്യമെന്നു പറയുന്നത്‌ കാരണത്തിന്‍െറ വികാസമോ 
ചുരുങ്ങലോ ആകാം. കാരണത്തില്‍ ഒളിഞ്ഞുകിടക്കുന്നത്‌ പുറത്തേക്ക്‌ കാ 
ണപ്പെടുന്നതാകാം. അല്ലെങ്കില്‍ കാരണത്തെതന്നെ തെററിദ്ധരിച്ചുകാണുന്ന 
വെറും കാഴ്ചയാകാം. വിത്തില്‍ ഒളിഞ്ഞുകിടക്കുന്നതാണ്‌ വൃക്ഷം. അതു 
പുറത്തേക്കു വന്നാല്‍ വിത്ത്‌ വികസിച്ചു എന്നല്ലാതെ പുതുതായി വൃക്ഷം 
എന്നൊരു വസ്തുവുണ്ടായി എന്ന്‌ കരുതുന്നത്‌ ഭ്രമമായിരിക്കും. ഒരേ വസ്തു 
വിന്‍െറ സൂക്ഷ്മമായ രൂപം വിത്ത്‌, വികാസം കൈകൊണ്ട രൂപം വൃക്ഷം. 
ഇവിടെ ഒന്നും പുതുതായി ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല, ഇനി 
വൃക്ഷം പാടെ ഇല്ലാതായി എന്നുതന്നെ കരുതുക. അവിടെ വിത്തിന്‍െറയും 
വൃക്ഷത്തിന്‍െറയും നിരപേക്ഷകാരണമായ ഭൂമിയുമായി അവ ഏകിഭവിക്കു 
ന്നതായിട്ടാണ്‌ നാം കാണുക. അപ്പോള്‍ വസ്തു നശിച്ചുവെന്ന്‌ എങ്ങനെ ക 
രുതാന്‍ പററും. ഭതികശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള എല്ലാ രാസ പരിണാമ 
ങ്ങളുടെയും കഥയിതു തന്നെ. വെള്ളത്തില്‍നിന്നും തിരമാലകള്‍ ഉണ്ടാകു 
ന്നിടത്തും മണ്ണില്‍ നിന്നും പാത്രങ്ങള്‍ ഉണ്ടാകുന്നിടത്തും വസ്തു ജനിക്കു 
കയോ മരിക്കുകയോ ചെയ്യുന്നില്ലെന്ന്‌ പ്രത്യക്ഷത്തില്‍ കാണാന്‍ കഴിയും. 
കയറില്‍ സര്‍പ്പത്തെ കാണുന്നയിടത്തെ കഥ പറയാനുമില്ല. കാരണകാര്യ 
ഭാവം ഇങ്ങനെ വിശകലനം ചെയ്താലും മനുഷ്യരും പക്ഷി മൃഗാദികളുമൊ 


അമെദ്യതദിചഫിക 315 


ക്കെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്‌ പ്രത്യക്ഷത്തില്‍ കാണുന്നുണ്ട 
ല്ലോയെന്ന്‌ ചിലര്‍ ചോദിച്ചേയ്ക്കാം. പുതുതായി ആവിര്‍ഭവിക്കുന്ന രൂപത്തി 
നു പിന്നില്‍ ഒരു കാരണമുണ്ടെന്നുവന്നാല്‍ ആ കാരണത്തിന്‍െറ ഒരു വികാ 
സം മാത്രമാണ്‌ പുതിയ രൂപം എന്ന്‌ കാണേണ്ടതാണ്‌. ഇങ്ങനെ നോക്കു 
മ്പോള്‍ മനുഷ്യപക്ഷിമൃഗാദി ജീവജാലങ്ങളെല്ലാം അവയ്ക്ക്‌ കാരണമായ 
ബീജത്തിന്‍െറ വികാസം മാത്രമാണ്‌. വിത്തും വൃക്ഷവും നശിച്ചാല്‍ അവ 
രണ്ടും ഭൂമിയുമായി ഏകീഭവിക്കുന്നതുപോലെ ബീജവും സ്ഥുലശരീരവും 
നഷ്ടപ്പെട്ടാല്‍ ജീവജാലങ്ങള്‍ അവയുടെ രണ്ടിന്‍െറയും കാരണമായ സങ്കല്‍ 
പതലത്തില്‍ സൂക്ഷ്മരൂപത്തില്‍ ചെന്നുനില്‍ക്കും. സങ്കല്‍പവും മറഞ്ഞാല്‍ 
അതിന്‍െറ കാരണമായ ബോധവസ്തു അവശേഷിക്കും. അതുമാത്രമാണ്‌ 
കാരണകാര്യപ്രവാഹത്തില്‍പ്പെട്ടുപോകാതെ എല്ലാററിനും ആശ്രയമായി വിള 
ങ്ങുന്ന നിരപേക്ഷവസ്തുവെന്ന്‌ തെളിയുകയും ചെയ്യും. അതോടെ സത്യവ 
സ്തുവില്‍ വസ്തുനാശം കൂടാതെ മരുഭൂമിയില്‍ കാനല്‍ജലംപോലെ 
കാണപ്പെടുന്ന രൂപദര്‍ശനങ്ങളും അവയുടെ തിരോഭാവങ്ങളും മാത്രമാണ്‌ 
ജനനമരണങ്ങളായി തെററിദ്ധരിക്കപ്പെടുന്നതെന്നും ബോദ്ധ്യമാകും. ഇക്കാര്യം 
ഇന്നേറെക്കുറെ ഭാതികശാസ്ത്രത്തിനുതന്നെ തെളിഞ്ഞിട്ടുണ്ട്‌. ജഡമായി 
കാണപ്പെടുന്നതൊക്കെ ശക്തിയായി മാററപ്പെടാവുന്നവയാണെന്ന്‌ തെളിഞ്ഞി 
ട്ടുണ്ടല്ലോ. അപ്പോള്‍ ശക്തിയുടെ കട്ടിപിടിച്ച രൂപം മാത്രമാണ്‌ ജഡം. ജഡം 
ശക്തിയുടെ രൂപം കൈക്കൊള്ളുമ്പോള്‍ വേണമെങ്കില്‍ ജഡം മരിച്ചുവെന്നും 
ശക്തി ജനിച്ചുവെന്നും പറയാം. എന്നാല്‍ വാസ്തവത്തില്‍ ഒരേ വസ്തുതന്നെ 
രണ്ടുരൂപം മാറിമാറി കൈക്കൊള്ളുകയാണെന്നറിയാന്‍ എന്താണ്‌ പ്രയാസം? 
ഇനി ഉണ്ടായി മറയുന്ന സ്പന്ദനപ്രവാഹരുപത്തിലുള്ള ശക്തി അതിന്‍െറ 
സ്പന്ദം അവസാനിപ്പിച്ചാലോ. അപ്പോഴാണ്‌ സര്‍വ്വാശ്രയമായ സച്ചിദാനന്ദ 
സത്യം തെളിയുന്നത്‌. അതോടെ ശക്തിയും ജഡവുമെല്ലാം ആ സച്ചിദാനന്ദ 
സത്യത്തിലെ വസ്തു ഭേദമില്ലാത്ത രുപ്രപതിഭാസങ്ങളാണെന്നും തെളിയും. 
രൂപങ്ങളുടെ ആവിര്‍ഭാവ തിരോഭാവങ്ങള്‍ വസ്തുഭേദമില്ലാത്തതുകൊണ്ടു 
തന്നെ ഒന്നിന്‍േറയും ജനനത്തേയോ മരണത്തേയോ കുറിക്കുന്നവയല്ല. ജന 
നമരണങ്ങള്‍ കേവലം വസ്തുവിലെ ഭ്രമാനുഭവങ്ങളാണ്‌. ശ്രീ നാരായണഗു 
രുദേവന്‍ പരമസത്യം സാക്ഷാത്കരിച്ചിട്ട കണ്ടെത്തിയ ഈ ജീവിതരഹസ്യം 
അത്യന്തം സ്പഷ്ടമായി പല സ്ഥലത്തും സ്വകൃതികളില്‍ വിവരിച്ചിട്ടുണ്ട്‌. ആ 
ത്മോപദേശശതകത്തില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌ നോക്കുക:- 


മരണവ്യുമില്ല പുറച്കുമില്ല വാഴ്വും, 

നരസുരരാദിയുമില്ല: നാമരുപം 

മരുവിലമര്‍ന്ന മര?ചിനീരുപോല്‍ ന1- 

ല്പൊരുപൊരുളാം; പൊരുളല്ലിതോര്‍ത്തിടേണം ആത്മോ-ശ.78 


മരണമില്ല, ജനനമില്ല, സത്യസ്വരൂപത്തില്‍നിന്നും വേര്‍പെട്ട നിലനില്‍ 
പ്പുമില്ല. മനുഷ്യന്‍, ദേവന്‍ തുടങ്ങിയ ഭിന്നതയൊന്നുമില്ല. എല്ലാം വസ്തുവി 
ലെ വെറും നാമരുപങ്ങള്‍, നാമരൂപങ്ങള്‍ക്ക്‌ ഭേദമുണ്ടല്ലോ എന്നാണെങ്കില്‍ 


316 (ശ?നാരായണ ഗുരുദേവഷ്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം IT 


അവ മരുഭൂമിയിലെ കാനല്‍ജലംപോലെ സത്യവസ്തുവില്‍ വെറുതേ കാണ 
പ്പെടുന്ന കാഴ്ചകളാണ്‌. അവയ്ക്ക്‌ അവയുടെ ആശ്രയത്തില്‍നിന്നും വേര്‍ 
പെട്ട വസ്തുത്തയൊന്നുമില്ല. സിദ്ധാന്തപരമായിട്ടെങ്കിലും ഇക്കാര്യം ഒന്നു 
ഗ്രഹിക്കാന്‍ കഴിഞ്ഞാല്‍ തന്നെ ഭാരതീയരായ ഒ്ടഷിമാര്‍ ജീവിതത്തിനു ക 
ണ്ടെത്തിയ അമൃതത്വം ബുദ്ധിഗ്രാഹ്യമായിത്തീരും. ബുദ്ധിക്കുമപ്പുറം ഈ സ 
ത്യം സാക്ഷാത്കരിച്ചുകൊണ്ടാണ്‌ ഗുരുദേവന്‍ “അര്‍ഥാന്തരം ചെറുതുമില്ല 
വിശേഷമായി” എന്ന്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


സത്യം അഖണ്ഡമാണ്‌ 


അനന്തമായ ബോധസത്തയാണ്‌ സത്യം. അത്‌ അല്പാല്പമായി വേര്‍ 
പെടാനേ സാദ്ധ്യമല്ല. ഇടതിങ്ങിയ അഖണ്ഡാനന്ദബോധത്തില്‍ ചലനത്തി 
നോ വികാരത്തിനോ പോലും പ്രസക്തിയില്ല. അതുകൊണ്ടാണ്‌ പരമകാര 
ണത്തില്‍ ഉണ്ടെന്നു തോന്നുന്ന ചലനങ്ങളും വികാരങ്ങളും നാമരൂപങ്ങളു 
മെല്ലാം വിവര്‍ത്ത കാരണകാര്യഭാവത്തില്‍പ്പെടുന്നവയാണെന്ന്‌ വേദാന്തശാ 
സ്ത്രം സിദ്ധാന്തിക്കുന്നത്‌. (മൂന്നാം പദ്യത്തിന്‍െറ വ്യാഖ്യാനം നോക്കുക). 
സത്യസ്വരുപത്തിന്‍റെ അഖണ്ഡഭാവം വെളിപ്പെടുത്തിത്തരാനാണ്‌ പന്ത്രണ്ടാം 
പദ്യത്തിലെ ഉത്തരാര്‍ദ്ധത്തിലും ഇക്കാര്യം ആവര്‍ത്തിച്ചുറപ്പിച്ചിരിക്കുന്നത്‌. 
ഉപനിഷത്സത്യം കേവലാദ്വൈതമാണെന്നുറപ്പിക്കുകയാണ്‌ പദ്യത്തിന്‍െറ പ്ര 
ധാനലക്ഷ്യം. അദ്വൈതബോധസത്തതന്നെയാണ്‌ ഇതെല്ലാമായി കാണപ്പെ 
ടുന്നത്‌. ഭിന്നമായി അല്പം പോലും ഒന്നുമില്ല. ഇത്‌ പ്രഖ്യാപിക്കുമ്പോള്‍ 
ഈ അനുഭവ സാക്ഷാത്കാരത്തിന്‌ വഴിതെളിച്ച ഒരു ഉപനിഷന്മന്ത്രം ഗുരു 
ദേവന്‍െറ ബുദ്ധിയില്‍ മുഴങ്ങിക്കൊണ്ടിരുന്നുവെന്നു തീര്‍ച്ച. 


മനമസവേദമാപ്തവ്യം 
നേഹനാനാസ്തികിഞ്ചന 
യഃപശ്യതീഹ നാനേവ 
മൃത്യോര്‍മൃത്യം സ ഗച്ഛതി. 


മനസ്സുകൊണ്ടിക്കാര്യം നല്ലവണ്ണം വിചാരം ചെയ്തറിയണം ഇവിടെ 
അല്പംപോലും പലതില്ല. പലതുണ്ടെന്നപോലെ ആരു കാണുന്നുവോ അ 
വന്‍ മരണത്തില്‍നിന്നും മരണത്തിലേയ്ക്കു പാഞ്ഞുകൊണ്ടേയിരിക്കും. 


ഉര്‍ഗ്രഥനവും അപഗ്രഥനവും 

ഒരു വസ്തുവിന്‍െറ രഹസ്യം കണ്ടുപിടിക്കുവാനുള്ള ശാസ്ത്രീയ പ 
ദ്ധതികളാണല്ലോ ഉദ്ര്രഥനവും അപഗ്രഥനവും. പ്രപഞ്ചത്തെ ഉണ്ടാക്കി നി 
റുത്തിയിരിക്കുന്ന പദാര്‍ഥങ്ങളെ കൂട്ടിച്ചേര്‍ത്തു കാണുന്നതാണ്‌ പ്രപഞ്ചര 
ഹസ്യാന്വേഷണത്തിലെ ഉദ്ഗ്രഥനരീതി. പഞ്ചഭൂതങ്ങളും ബോധസത്തയും 
ഒരുമിച്ചു ചേര്‍ന്നതാണ്‌ പ്രപഞ്ചമെന്ന്‌ അല്പം ചിന്തിക്കാന്‍ കഴിവുള്ള ആര്‍ 
ക്കും വെളിപ്പെട്ടുകിട്ടും. ബോധസത്തയെ ആശ്രയിക്കാതെ പഞ്ചഭൂതങ്ങള്‍ക്ക്‌ 
നിലനില്‍പില്ലെന്നും നേരേമറിച്ച്‌ പഞ്ചഭുതങ്ങളെ ആശ്രയിക്കാതെ ബോധ 


അദെദ്വതദ്‌ചിക 317 


സത്തയ്ക്കു നിലനില്‍ക്കാന്‍ കഴിയുമെന്നും നാം കണ്ടു. ഈ സാക്ഷാത്കാ 
ര ദര്‍ശനത്തിന്‍െറ ഫലമായിട്ടാണ്‌ ഉള്ളതു ബോധവസ്തു മാത്രമാണെന്ന 
തീരുമാനത്തില്‍ എത്തിച്ചേര്‍ന്നത്‌. പ്രപഞ്ചത്തെ അപഗ്രഥന മാര്‍ഗ്ഗത്തില്‍കൂ 
ടെ പരിശോധിച്ചാലും ഈ വസ്തുതതന്നെ തെളിയുമെന്നാണ്‌ ഗുരുദേവന്‍ 
പതിമുന്നാം പദ്യത്തില്‍ വ്യക്തമാക്കുന്നത്‌. 


13 ഓരോന്നതായവയവം മുഴുവന്‍ പിരിച്ചു 
വേറാക്കിയാലുലകമില്ല വിചിത്രമത്രേ 
വേറാകുമീയവയവങ്ങളുമേവമങ്ങോ- 
ട്ടോരായ്കിലില്ലഖിലവും നിജബോധമാത്രം. 


ഉലകം-പ്രപഞ്ചം; വിചിത്രം-ആശ്ചര്യം; ഏവം-ഇപ്രകാരം; അങ്ങോട്ടോ 

രായ്കില്‍-സങ്കല്പിച്ചറിയായ്കില്‍; നിജബോധം-ആത്മസ്വരുപമായ ബോധം. 
പ്രപഞ്ചത്തില്‍ കാണുന്ന പദാര്‍ഥങ്ങളെ ഓരോന്നിനേയും അവയവായ 
വമായി പകുത്തുപകുത്തു മാററിനോക്കിയാല്‍ പ്രപഞ്ചം ഇല്ലെന്നു കാണാന്‍ 
കഴിയും. ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയാന്‍? വേര്‍പെട്ടു മാറുന്ന അവയ 
വങ്ങളോ? ബോധസ്വരുപമായ ആത്മാവ്‌ സങ്കല്‍പിച്ചറിയാന്‍ കൂട്ടാക്കുന്നില്ലെ 
ങ്കില്‍ ഇല്ലേയില്ല. ചുരുക്കത്തില്‍ ഇങ്ങനെ അന്വേഷണം തുടരുന്ന ഒരാള്‍ക്ക്‌ 
ഇക്കാണുന്ന സര്‍വ്വസ്വവും ശുദ്ധബോധം മാത്രമാണെന്ന്‌ അചിരേണ വെളി 

പ്പെട്ടു കിട്ടുന്നതാണ്‌. 


വേദാന്തത്തിലെ അപഗ്രഥനമാര്‍ഗ്ഗങ്ങള്‍ 


വ്യക്തിയെ അപഗ്രഥിച്ചുകൊണ്ടാണ്‌ വേദാന്തശാസ്ത്രം പ്രപഞ്ചാപ്ര്ര 
ഥനം സുഗമമാക്കുന്നത്‌. ദൃഗ്ദൃശ്യാപഗ്രഥനം, പഞ്ചകോശാപഗ്രഥനം ഇവ 
വേദാന്തശാസ്ര്രത്തില്‍ പ്രസിദ്ധി നേടിയിട്ടുള്ള രണ്ടപ്രഗഥനമാര്‍ഗ്ഗങ്ങളാണ്‌. 
ദൃഗ്ദൃശ്യാപഗ്രഥനത്തിന്‍െറ സാമാന്യരൂപം നാം രണ്ടാം പദ്യം ചര്‍ച്ചചെയ്ത 
പ്പോള്‍ ധരിക്കുകയുണ്ടായി. സത്യത്തെ വേര്‍തിരിച്ചു കാട്ടിത്തരാന്‍ കഴിവു 
ള്ള സമര്‍ഥമായ ഒരപ്രഗഥനമാര്‍ഗ്ഗമാണിത്‌. ഈ അപ്രഗഥനമാര്‍ഗ്ഗം സമ്പൂര്‍ 
ണ്ണമായി വിവരിക്കുന്ന “ദൃഗ്ദൃശ്യവിവേകം” എന്നൊരു പ്രസിദ്ധമായ പ്രകര 
ണഗ്രന്ഥം തന്നെയുണ്ട്‌. ബാഹ്യേന്ദ്രിയങ്ങളുടെ ഘട്ടത്തില്‍നിന്നു നമുക്ക്‌ ഈ 
അപ്രഗഥനമാര്‍ഗ്ഗം പിന്തുടരാം. കണ്ണ്‌ രൂപം കാണുന്നു. ഇവിടെ രൂപം ദൃശ്യ 
വും കണ്ണ്‌ ദൃക്കുമാണ്‌. ദൃക്കാകുന്ന കണ്ണില്ലെങ്കില്‍ രൂപമാകുന്ന ദൃശ്യം അറി 
യപ്പെടുകയില്ലെന്നു തീര്‍ച്ചയാണ്‌. ഇനി ഒരു പടികൂടി പിന്നോട്ടു പോയാല്‍ 
രൂപത്തിന്‍െറ ദൃക്കായ കണ്ണ്‌ മനസ്സിന്‍െറ ദൃശ്യമായി മാറുന്നു. അവിടെ മന 
സ്സ്‌ ദൃക്കും കണ്ണ്‌ ദൃശ്യവുമാണ്‌. മനസ്സ്‌ കാണാന്‍ വിസമ്മതിച്ചാല്‍ കണ്ണ്‌ അ 
റിയപ്പെടുകയില്ല. ഇനിയും പുറകോട്ടു പോവുകയാണെങ്കില്‍ മനോവൃത്തി 
കളെല്ലാം “ഞാന്‍” എന്ന ബോധവസ്തുവിന്‍െറ ദൃശ്യങ്ങളാണെന്നു വെളി 
പ്പെടും. അവിടെ “ഞാന്‍” ദൃക്കും മനോവൃത്തികള്‍ ദൃശ്യങ്ങളുമായി മാറു 
ന്നു. “ഞാന്‍” എന്ന ബോധവസ്തു അങ്ങോട്ടുചെന്നോരായ്കില്‍; അതായത്‌ 
ഉണ്ടാക്കി അനുഭവിക്കാന്‍ കൂട്ടാക്കുന്നില്ലെങ്കില്‍ മനോവൃത്തികളെന്ന ദൃശ്യ 


318 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ങ്ങള്‍ ഒന്നുംതന്നെ പിന്നെ അറിയപ്പെടുകയില്ല. ദൃഗ്ദൃശ്യാപഗ്രഥനം ഇവിടെ 
യെത്തി അവസാനിക്കുകയാണ്‌. മനോവൃത്തികളുടെ ദൃക്കായ “ഞാന്‍” ഇനി 
മറെറാന്നിന്‍െറ ദൃശ്യമായി ഭവിക്കുക സാദ്ധ്യമല്ലല്ലോ. അത്‌ സ്വയമറിയുന്ന 
അനുഭവസ്വരുപമായ വസ്തുസത്തയാണ്‌. അതിനുവേണമെങ്കില്‍ തന്നെ ചെ 
റുതാക്കിത്തീര്‍ക്കുന്ന ഉപാധികളായ മനോവൃത്തികള്‍, ഇന്ദ്രിയങ്ങള്‍, വിഷ 
യങ്ങള്‍ എന്നീ ദൃശ്യങ്ങളെ ഉപേക്ഷിച്ച്‌ ഉപാധിവിമുക്തമായ സ്വന്തം പൂര്‍ണ്ണ 
രൂപം വീണ്ടെടുക്കാം. അതാണ്‌ മോക്ഷം. എന്തായാലും ഈ വിശകലനത്തില്‍ 
നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നു. സ്വയം അനുഭവസ്വരുപമായ “ഞാന്‍” 
എന്ന ബോധാംശം ഒഴിഞ്ഞു മാറിയാല്‍ അതില്‍നിന്നും വേര്‍പെടുന്ന മറെറ 
ല്ലാ ദൃശ്യങ്ങളും ശുന്യമാകുന്നതാണ്‌. അതേ അവസരത്തില്‍ “ഞാന്‍” എന്ന 
ബോധാംശം അഖണ്ഡാനുഭവരുപമായ പൂര്‍ണ്ണാനുഭവം നേടി വിരാജിക്കുക 
യും ചെയ്യും. അങ്ങനെ ബോധം മാത്രമാണ്‌ സത്യമെന്ന്‌ ഈ പരീക്ഷണം 
അസന്നിഗ്ധമായി തെളിയിക്കുന്നു. അപഗ്രഥനത്തിലും ത്യാഗത്തിലും കൂടി 
യുള്ള ഈ സത്യദര്‍ശനമാണ്‌ ഗുരുദേവന്‍ പതിമുന്നാം പദ്യത്തില്‍ വിവരിച്ചി 
രിക്കുന്നത്‌. രൂപമെന്ന ദൃശ്യത്തെ തൊട്ടാണ്‌ നാം ഈ പരീക്ഷണം വിശദീക 
രിച്ചത്‌. ശബ്ദസ്പര്‍ശ രസഗന്ധാദി മററു വിഷയങ്ങളുടെ സ്ഥിതിയും ഇതു 
പോലെ അപഗ്രഥിച്ചു മനസ്സിലാക്കേണ്ടതാണ്‌. 


പ്ഞ്ചകോശാപഗ്രഥനം 


ആത്മദര്‍ശനം നേടിത്തരുന്ന പ്രസിദ്ധമായ മറെറാരപ്രഗഥനമാര്‍ഗ്ഗ 
മാണ്‌ പഞ്ചകോശവിവരണം. തൈത്തിരീയോപനിഷത്തിലാണ്‌ ഇത്‌ 
വിവരിക്കപ്പെട്ടിട്ടുള്ളത്‌. വരുണപുശ്രനായ ഭൃഗു സത്യനിഷഠ്നായ പിതാവിനെ 
സമീപിച്ച്‌ (്രഹ്മസ്വരുപം വെളിപ്പെടുത്തിത്തരണ മെന്നാവശ്യപ്പെട്ടു. ഈ 
പ്രപഞ്ചദൃശ്യങ്ങള്‍ മുഴുവന്‍ ഏതൊന്നില്‍നിന്നു പൊന്തിവരുന്നുവോ 
ഏതൊന്നില്‍ നിലനില്‍ക്കുന്നുവോ ഏതൊന്നില്‍ തിരിച്ചു ലയിക്കുന്നുവോ 
അതിനെ അന്വേഷിക്കൂ അതാണ്‌ ബ്രഹ്മം എന്ന്‌ പിതാവ്‌ ഉത്തരം പറഞ്ഞു. 
ഭൃഗു ബുദ്ധിയെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട്‌ തപസ്സാരംഭിച്ചു. ജഡമാണ്‌ 
(ബഹ്‌ മമെന്നയാള്‍ കണ്ടെത്തി. പ്രപഞ്ചദൃശ്യങ്ങള്‍ ജഡരൂപങ്ങളാ 
യിട്ടാണല്ലോ കാണപ്പെടുന്നത്‌. തന്‍െറ കാഴ്ചപ്പാടെന്താണെന്ന്‌ അയാള്‍ 
പിതാവിനെ അറിയിച്ചു. പിതാവാകട്ടെ ബുദ്ധിയുടെ ഏകാഗ്രതാ രൂപത്തിലുള്ള 
തപസ്സിനെ ശക്തിപ്പെടുത്തി നിലനില്‍പിനെ വീണ്ടും അപ്രഗഥിക്കാന്‍ 
ആവശ്യപ്പെട്ടു. ഭൃഗു ബുദ്ധിയെ ഏകാഗ്രതപ്പെടുത്തി സ്ഥൂലജഡത്തെ 
പുറംതള്ളിയിട്ട്‌ അതിനുപരി മറെറന്തെങ്കിലും ഉണ്ടോ എന്നന്വേഷിച്ചു. 
അങ്ങനെ പ്രാണനെ കണ്ടെത്തി. എല്ലാ സ്ഥുലശരീരങ്ങളും പ്രാണനില്‍ രൂപം 
കൊണ്ടുനില്‍ക്കുന്നതായി ഭൃഗുവിനു ബോദ്ധ്യപ്പെട്ടു. ഇക്കാഴ്ച അയാള്‍ 
വീണ്ടും പിതാവിനെ അറിയിച്ചു. പോര; തപസ്സില്‍ക്കൂടി ഇനിയും 
ഉള്ളിലേയ്ക്കു തിരിയു എന്നായിരുന്നു വരുണന്‍െറ മറുപടി. ഭൃഗു വീണ്ടും 
ബുദ്ധിയെ ഏകാഗ്രപ്പെടുത്തി നോക്കി. അപ്പോഴാണ്‌ എല്ലാ ്രാണചലനങ്ങളും 
സങ്കല്‍പരുപമായ മനസ്സിനെ ആശ്രയിച്ചു നില്‍ക്കുന്നവയാണെന്ന്‌ അയാള്‍ക്ക്‌ 


അമദഭദ്വതദീചിക 319 





തെളിഞ്ഞത്‌. അതുകൊണ്ട്‌ മനസ്സായിരിക്കാം (്രഹ്മമെന്നയാള്‍ ധരിച്ചു. 
പക്ഷേ ഈ കാഴ്ച വിവരിച്ചുകേള്‍പ്പിച്ചപ്പോള്‍ മനസ്സിനെ പുറന്തള്ളിയിട്ട്‌ 
വീണ്ടും അന്വേഷിക്കൂ എന്നായിരുന്നു അച്ഛന്‍െറ മറുപടി. ഏകാഗ്രത നേടി 
സങ്കല്‍പാത്മകമായ മനസ്സിനെ പുറന്തള്ളാന്‍ ശ്രമിച്ചപ്പോഴാണ്‌ ഉറപ്പുററതും 
പ്രകാശമയവുമായ ഒരു ബുദ്ധിമണ്ഡലം അയാള്‍ക്കു തെളിഞ്ഞനുഭവപ്പെട്ടത്‌. 
ഈ ബുദ്ധിമണ്ഡലം സങ്കല്‍പ വികാരരൂപത്തില്‍ ചിന്നിച്ചിതറുമ്പോഴാണ്‌ 
മനസ്സെന്നറിയപ്പെടുന്നത്‌. അടിപതറാത്ത നിശ്ചയരൂപത്തിലുള്ള ഈ 
ബുദ്ധിമണ്ഡലമായിരിക്കാം ്രഹ്മമെന്നയാള്‍ കരുതി. പക്ഷേ പിതാവ്‌ 
ഇനിയും ഉള്ളിലേയ്ക്കുകടക്കു എന്നാണ്‌ മകനോടാജ്ഞാപിച്ചത്‌. ബുദ്ധിയുടെ 
വിജ്ഞാന പ്രകാശത്തെയും പുറംതള്ളിയപ്പോള്‍ അത്യത്ഭുതകരമായ 
ഒരാനന്ദമണ്ഡലം ഭൃഗുവിനു തുറന്നുകിട്ടി. അവിടെ മറെറല്ലാ മണ്ഡലങ്ങളെയും 
മാറിനിന്നനുഭവിച്ചുപോന്ന “ഞാന്‍” എന്ന ഭാവം പോലും ആ ആനന്ദാനുഭവത്തില്‍ 
അലിഞ്ഞുചേര്‍ന്ന്‌ അപ്രത്യക്ഷമാകുന്നതായും ഭൃഗുവിനനുഭവപ്പെട്ടു. ഇങ്ങനെ 
അനുഭവം അദ്വയഭാവം കൈക്കൊണ്ടതോടെ ഈ ഇടംതന്നെയാണ്‌ 
സത്യസ്വരുപമെന്നും സംശയമെന്യേ തെളിഞ്ഞു. വിവരം പിതാവിനെ അറിയിച്ചു. 
പിതാവ്‌ സന്തുഷ്ടനായി മകന്‍െറ സതൃദര്‍ശനത്തെ അഭിനന്ദിച്ചു. 
ആനന്ദസാന്ദ്രമായ നിലനില്‍പാണ്‌ ബ്രഹ്മം. ആനന്ദത്തില്‍ നിന്നാണ്‌ പ്രപഞ്ച 
ഘടകങ്ങള്‍ പൊന്തിവരുന്നത്‌. ആനന്ദത്തിലാണ്‌ അവ നിലനില്‍ക്കുന്നത്‌. 
ആനന്ദത്തിലാണ്‌ തിരിച്ചു ലയിക്കുന്നത്‌. ഉള്ളിലുള്ളിലായി ഭൃഗുവിനനുഭവപ്പെട്ട 
നിലനില്‍പിന്‍െറ ഈ മണ്ഡലങ്ങളെയാണ്‌ ഉപനിഷത്ത്‌ അന്നമയകോശം, 
പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം 
എന്നിങ്ങനെ പഞ്ചകോശങ്ങളായി അപ്രഗഥിച്ചു കാട്ടിയിരിക്കുന്നത്‌. 
ആനന്ദമയകോശ ത്തിലെത്തിനില്‍ക്കുമ്പോള്‍ മററു കോശങ്ങള്‍ സ്വയം 
മാഞ്ഞുപോവുകയാണ്‌. ശുദ്ധമായ ആനന്ദവും ശുദ്ധമായ ബോധവും ഒന്നാണെന്ന്‌ 
നാം മുന്‍പ്‌ വിവരിച്ചിട്ടുണ്ടല്ലോ. ആനന്ദതലത്തിലെത്തുമ്പോള്‍ മറെറാന്നും 
അറിയപ്പെടാ തിരിക്കുന്നതു കൊണ്ടാണ്‌. 


“വേറാകുമീയവയവങ്ങളു മേവമങ്ങോ- 
ട്ടോരായ്കിലില്ലഖിലവും നിജബോധമാത്രം” 


എന്ന്‌ ഗുരുദേവന്‍ പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


പരമാണുശക്തൃപ്രഗഥനം 


പ്രപഞ്ചത്തെ അപഗ്രഥിച്ചാല്‍ ഇക്കാണുന്ന ദൃശ്യങ്ങള്‍ ഇല്ലാതാകുമെന്ന്‌ 
ഏറെക്കുറെ ആധുനികശാസ്ത്രത്തിനും ബോധ്യമായിക്കഴിഞ്ഞിട്ടുണ്ട്‌. 
ജഡത്തെ മുഴുവന്‍ പരമാണുക്കളായി മാററാമെന്നും പരമാണു ശക്തിയുടെ 
രൂപാന്തരം മാത്രമാണെന്നും ഇന്ന്‌ തെളിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോള്‍ എല്ലാം 
സ്പന്ദനപ്രവാഹരുപത്തിലുള്ള ശക്തിയാണെന്ന്‌ പുറമേ നിന്നുകൊണ്ടുള്ള 
പ്രപഞ്ചാപ്രഗഥനംതന്നെ തെളിയിച്ചുകഴിഞ്ഞിരിക്കുന്നു. ശക്തിസ്പന്ദന 
ങ്ങളുടെ ഉറവിടമായ അചഞ്ചല ബോധസത്തയെ മാത്രം ആധുനിക ശാസ്ത്ര 


320 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


ത്തിന്‌ കണ്ടെത്താന്‍ കഴിഞ്ഞിട്ടില്ല. അത്‌ അപരിണാമിയായ നിത്യസത്യ 
മായതുകൊണ്ട്‌ അതിനെ ബാഹ്യവസ്തുക്കളുടെ അപ്ര്രഥനത്തില്‍കുടി 
കണ്ടെത്താന്‍ കഴിയുന്നതല്ല. പരിണാമവിധേയ ങ്ങളായ കാഴ്ചകളെ മാത്രമേ 
തിരിച്ചും മറിച്ചും രൂപപരിണാമങ്ങളില്‍കുടി മാറിനിന്നറിയാന്‍ പററു. അപരി 
ണാമിയും ആത്മസ്വരുപവുമായ നിത്യസ ത്യത്തെ പരിണാമദൃശ്യങ്ങളെ 
അപ്രഗ്ര ശിച്ചു പുറംതള്ളി അന്തര്‍മ്മുഖമായി അന്വേഷിച്ചാലേ അറിയാന്‍ 
കഴിയൂ. അതുകൊണ്ടാണ്‌ ഭാരതീയ സത്യദര്‍ശികള്‍ മുന്‍പറഞ്ഞ ദൃഗ്ദൃശ്യാപ 
ഗ്രഥനവും പഞ്ചകോശാപ ഗ്രഥനവുമൊക്കെ അംഗീകരിച്ചത്‌. 


മായാരഹസ്യം 


അപഗ്രഥിച്ചപഗ്ര്ഥിച്ച്‌ ഉള്ളിലേയ്ക്കുള്ളിലേയ്ക്ക്‌ കടന്നു ചെല്ലുന്തോറും 
പുറമേ പുറമേയുള്ള കാഴ്ചകള്‍ അപ്രത്യക്ഷമാകുന്നതായി നാം കണ്ടുവല്ലോ. 
ഒടുവില്‍ പൂര്‍ണ്ണസത്യം അനാവൃതമാകുന്നതോടെ മുഴുവന്‍ പ്രപഞ്ച 
ദൃശ്യങ്ങളും ഇല്ലാത്തവയാണെന്നു തെളിയുന്നു. ഈ തലത്തി ലെത്തിനില്‍ 
ക്കുന്ന ഒരു സതൃദര്‍ശി “സത്ൃദര്‍ശനത്തിനു മുന്‍പ്‌ എന്തു കൊണ്ടു 
പലതുകാണാനിടവരുന്നു” എന്ന ജിജ്ഞാസുവിന്‍െറ ചോദ്യത്തിനു നല്‍കുന്ന 
ഉത്തരമാണ്‌ “മായ്‌. ഇതല്ലാതെ എന്തു പറയാന്‍ കഴിയും. സത്യ നിഷ്ഠനായി 
ത്തീര്‍ന്നയാളും മുന്‍പ്‌ പലത്‌ കണ്ടിരുന്നു. അതുകൊണ്ടാണ്‌ അന്വേഷണം 
തുടങ്ങിയത്‌. സതൃദര്‍ശനത്തോടെ പലതില്ലെന്ന്‌ തെളിഞ്ഞു. പലതില്ലെങ്കില്‍ 
മുന്‍പ്‌ പലത്‌ കണ്ടിരുന്നതോ? ഈ ചോദ്യത്തിന്‌ ഒരേ ഒരുത്തരമേ 
പറയാനുള്ളു; മായ. ഈ മായാസിദ്ധാന്തത്തെ ധ്വനിപ്പിക്കു കയാണ്‌ ഗുരു 
ദേവന്‍ പ്രസ്തുത പദ്യത്തില്‍ “വിചിത്രമത്രേ എന്ന പദം കൊണ്ട്‌. യുക്തി 
പറയാനില്ലാത്ത ഭ്രമദര്‍ശനങ്ങള്‍ക്ക്‌ സത്യം കണ്ടയാള്‍ നല്‍കുന്ന പേരാണ്‌ 
“മായ”. സത്യം കണ്ടയാള്‍ക്ക്‌ ഈ മായയും അതിനാശ്ര യമായ പരമസത്യവും 
മായാദര്‍ശനങ്ങളും എല്ലാം ഒന്നുതന്നെ. അത്ഭുതകരമായ ഈ കണ്ടുപിടി 
ത്തമാണ്‌ ഗുരുദേവന്‍ “ദൈവദശക്‌ത്തില്‍ അതിമനോഹരമായി ഇങ്ങനെ 
വര്‍ണ്ണിക്കുന്നത്‌. 


നീയല്ലോ മായയും മായാ- 

വിയും മായാവിനോദനും 

നീയല്ലോ മായയെ നീക്കി- 

സ്ത്രായുജ്യം നത്കുമാര്യനും ദൈവ 3-6 


അല്ലയോ ഭഗവന്‍, മായയും, അതിനെ പ്രവര്‍ത്തിപ്പിക്കുന്ന മായാവിയും, 
ആ പ്രവര്‍ത്തനങ്ങളില്‍ ആഹ്ലാദംകൊള്ളുന്ന മായാവിനോദനും ഒടുവില്‍ 
മായയെ പാടെ ഒഴിച്ചുമാററി സത്യം കാട്ടിത്തരുന്ന ഗുരുവും എല്ലാം 
അവിടുന്നുതന്നെയാണ്‌. സകല ജഗദ്‌ ദൃശ്യങ്ങളെയും ഒരുമിച്ചുഗ്പദര്‍ 
ശിപ്പിക്കുന്ന അജ്ഞാനത്തെയാണ്‌ മായയെന്നു പറയുന്നത്‌. ഇതേ മായതന്നെ 
വ്യക്തിഗതമായ അജ്ഞതയുടെ രൂപത്തില്‍ വര്‍ത്തിക്കുമ്പോള്‍ അതിനെ 
അവിദ്യയെന്നു പറയുന്നു. മായയുടെയും അവിദ്യയുടെയും ഈ വേര്‍തിരിവ്‌ 


അമമദ്വതദ?ചിക 321 


കുറേക്കൂടി വിശദമായി അടുത്ത പദൃത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ ചര്‍ച്ച 
ചെയ്യാവുന്നതാണ്‌. 


അധ്യാരോപവും അപവാദവും 


ജീവിതത്തിലെ പരമസത്യം ശുദ്ധബോധം മാത്രമാണെന്ന്‌ ഇതുവരെ 
യുള്ള ചര്‍ച്ച സംശയമെന്യേ തെളിയിച്ചിട്ടുണ്ട്‌. ശുദ്ധബോധം, അഹങ്കാരം, 
ബുദ്ധി, മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, സ്ഥൂലശരീരങ്ങള്‍ ഇവയെ ഒന്നിനു 
പുറകിലൊന്നായി സങ്കല്‍പിച്ച്‌ തന്നില്‍ ആരോപിച്ചനുഭവിക്കുമ്പോഴാണ്‌ 
പ്രപഞ്ചാനുഭവം. ഇനി പിന്‍തിരിഞ്ഞു സ്ഥൂലശരീരം, ഇന്ദ്രിയങ്ങള്‍, മനസ്സ്‌, 
ബുദ്ധി, അഹങ്കാരം എന്നിവയെ ശുദ്ധബോധം തന്നില്‍നിന്നും എടുത്തുമാററി 
പൂര്‍ണ്ണമായ സ്വരുപാനുഭവം വീണ്ടെടുത്താല്‍ അതാണ്‌ മോക്ഷം. ആത്മാവ്‌ 
അഹങ്കാരാദി ഘടകങ്ങളെ ഓരോന്നായി തന്നില്‍ ആരോപിച്ചനുഭവി 
ക്കുന്നതിനെ വേദാന്തശാസ്ത്രം അധ്യാരോപമെന്നും എടുത്തു മാററി സ്വരൂപം 
കൈക്കൊള്ളുന്നതിനെ അപവാദമെന്നും വിളിക്കുന്നു. ഒരു നടന്‍ വേഷം 
ഓരോന്നായി വച്ചുകെട്ടി കഥാപാത്രമായി രൂപാന്തരപ്പെടുന്നതിനോടും പിന്നീട്‌ 
ഓരോന്നായി അഴിച്ചുമാററി സ്വരൂപം കൈക്കൊള്ളുന്നതിനോടും ഈ 
അധ്യാരോപാപവാദ്രപ്രകിയകളെ നമുക്കുപമിക്കാം. വാസ്തവത്തില്‍ വേഷം 
കെട്ടുന്നതിനു മുന്‍പും, വേഷം കെട്ടിനില്‍ക്കുമ്പോഴും, വേഷം അഴിച്ചുമാററി 
ക്കഴിഞ്ഞാലും ഉള്ളതു നടന്‍ മാത്രമാണ്‌. വേഷം കെട്ടിനില്‍ക്കുമ്പോള്‍ 
കഥാപാത്രം ഉണ്ടെന്നുള്ള അനുഭവം അജ്ഞതയുടെ തോന്നല്‍ മാത്രമാണ്‌. 
നടന്‍ വച്ചുകെട്ടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാവുന്ന കുറെ ഉപകരണ 
ങ്ങളും നടനും മഠ്രതമാണ്‌ ഉള്ളത്‌. ഉപകരണങ്ങള്‍ വച്ചുകെട്ടിയാല്‍ 
കഥാപാത്രത്തിന്‍െറ ഭ്രമമുണ്ടാകും. അപ്പോഴും ഉള്ളത്‌ നടന്‍ തന്നെയാണ്‌. 
ഉപകരണങ്ങളുപേക്ഷിച്ചാല്‍ ഇടയ്ക്കുവന്നുകയറിയ്രഭമം ഇല്ലാതാകും. 
ആത്മനടന്‍ അഹങ്കാരാദി ഉപകരണങ്ങള്‍ വച്ചുകെട്ടി സൂര്യചന്ദ്രദേവ 
മനുഷ്യപക്ഷിമൃഗാദിയായി സ്വയം ശ്രമിക്കുന്നതാണ്‌ പ്രപഞ്ചം. ഉപകരണങ്ങള്‍ 
വച്ചുകെട്ടിയപ്പോഴുണ്ടായിപ്പോയ മറവിയൊന്നുമാത്രമാണീ ശ്രമത്തിനു 
കാരണം. ഈ ആത്മവിസ്മൃതി തന്നെയാണവിദ്യയെന്നു നാം മുന്‍പ്‌ 
വിവരിച്ചിട്ടുണ്ടല്ലോ. അദ്വൈതദീപിക്യില്‍ അധ്യാരോപാപവാദ പ്രക്രിയകളെ 
പല കാഴ്ചപ്പാടുകളില്‍ നിന്നുകൊണ്ട്‌ വിവരിച്ചശേഷം ഗുരുദേവന്‍ 
പതിനാലാം പദ്യത്തില്‍ അവിദ്യാസ്വരൂപം ആവര്‍ത്തിച്ചു വിവരിക്കുകയാണ്‌ 
ചെയ്യുന്നത്‌:- 


14 നൂലാടതന്നിലുദകം നുരതന്നിലേവം 
ഹാ! ലോകമാകെ മറയുന്നൊരവിദ്യയാലേ 
ആലോചനാവിഷയമായിതു തന്‍െറ കാര്യ- 
ജാലത്തൊടും മറകിലുണ്ടറിവൊന്നുമാത്രം. 
ആട - വസ്ത്രം; ഉദകം - വെള്ളം; നുര - പത; കാര്യജാലം - 
കാര്യസമുഹം; അറിവ്‌ -ശുദ്ധബോധം; ആലോചനാവിഷയമായി - ഉണ്ടെന്ന 


77-2003 21 


322 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സ്മുരീണഷ്യാക്യൊനം - ഭാഗം Il 


തോന്നലിനിടയായി. 


ആട തന്നില്‍ നൂല്‍ ഉദകം തന്നില്‍ നുര, ഏവം ആകെ മറയുന്നൊര 
വിദ്യയാലേ ലോകം ആലോചനാവിഷയമായിത്‌; ഹാ! (അവിദ്യ) തന്‍െറ 
കാര്യജാലത്തൊടും മറകില്‍ അറിവൊന്നുമാത്രം ഉണ്ട്‌. 


വസ്ത്രത്തില്‍ നൂലെങ്ങനെയോ, വെള്ളത്തില്‍ പതയെങ്ങനെയോ 
അതുപോലെ പൂര്‍ണ്ണരൂപം മറച്ചുകളയുന്ന അവിദ്യ നിമിത്തമാണ്‌ അറിവില്‍ 
ലോകം ഉണ്ടെന്നതോന്നലിനിടയായത്‌. അവിദ്യ തന്‍െറ കാരൃരൂപങ്ങ 
ളോടൊപ്പം മറയുകയാണെങ്കില്‍ ശുദ്ധബോധസ്വരൂപമായ അറിവൊന്നു മാത്രം 
ഉള്ളതായി ശേഷിക്കുന്നതാണ്‌. 


്രപഞ്ചനാടകത്തിലെ നടന്‍ 


ശുദ്ധബോധരൂപനായ ആത്മാവാണ്‌ പ്രപഞ്ച നാടകത്തിലെ നടന്‍. ഈ 
നടനില്‍ അഹങ്കാരദിവേഷവിധാനങ്ങളുടെ അധ്യാരോപം കൊണ്ടാണ്‌ 
പ്രപഞ്ചം ഉള്ളതായി തോന്നുന്നത്‌. വസ്ത്രം കാണുന്നിടത്ത്‌ നൂലാണുള്ളത്‌. 
നൂല്‍ ഒരു പ്രത്യേക രൂപത്തില്‍ സംവിധാനം ചെയ്യപ്പെടുമ്പോള്‍ അവിവേകം 
കൊണ്ട്‌ വസ്ത്രമെന്ന തോന്നലുളവാകുന്നു. പതയില്‍ വെള്ളമാണുള്ളത്‌. 
വെള്ളം ഒരു പ്രത്യേകരുപം കൈക്കൊള്ളുമ്പോള്‍ പതയെന്ന തോന്നലിനിട 
യാകുന്നു. ഇതുപോലെ പ്രപഞ്ചനാടകത്തിലെ നടനായ ആത്മാവ്‌ ചില 
പ്രത്യേക ഉപകരണങ്ങള്‍ വച്ചുകെട്ടുമ്പോള്‍ പ്രപഞ്ചഘടകങ്ങള്‍ രൂപം 
കൊള്ളുന്നു. ഈ അധ്യാരോപ പ്രരകരിയയാണ്‌ ഗുരുദേവന്‍ “പേരായിരം 
പ്രതിഭയായിരം” എന്നിങ്ങനെ ഒന്നാമത്തെ പദ്യത്തില്‍തന്നെ വിവരിച്ചത്‌. 
ആത്മനടന്‍ ദേഹാദിവേഷവിധാനങ്ങളെ ഓരോന്നായി എടുത്തു മാററിയാല്‍ 
പ്രപഞ്ചമാകെ മറയും. ആത്മാവുമാര്രം അവശേഷിക്കും. ഈ അപവാദ 
പ്രകിയയാണ്‌ ഗുരുദേവന്‍ “ഓരോന്നതായവയവം മുഴുവന്‍ പിരിച്ചു 
വേറാക്കിയാല്‍” എന്നിങ്ങനെ പതിമുന്നാം പദ്യത്തില്‍ വിവരിച്ചത്‌. അധ്യാ 
രോപത്തിനു മുന്‍പും അപവാദത്തിനു ശേഷവും ആത്മനടന്‍ ശുദ്ധരൂപത്തില്‍ 
വിളങ്ങിനില്‍ക്കുന്നു. ഇവിടെ ഒരു സംശയം വരാം. ആത്മനടന്‍ ഒന്നല്ലേയുള്ളു. 
പ്രപഞ്ച ഘടകങ്ങള്‍ പലതു കാണുന്നുണ്ടല്ലോ. ഒരേ നടന്‍ ഇങ്ങനെ പല 
നാമരുപ്പ്രദര്‍ശനങ്ങള്‍ എങ്ങനെ സാദ്ധ്യമാവുന്നു? ഈ ചോദ്യത്തിനു 
ത്തരമാണ്‌ “ആകെ മറയുന്നൊരവിദ്യയാലേ ലോകം ആലോചനാവിഷ 
യമായിത്‌” എന്ന ഭാഗം. 


മായയും അവിദ്യയും 


മായയുടെ പ്രവര്‍ത്തനം രണ്ടുവിധത്തിലാണ്‌. ഒന്നാമതായി അതു 
വസ്തു വിന്‍െറ പൂര്‍ണ്ണരൂപം മറയ്ക്കുന്നു. ഇതാണ്‌ മായയുടെ 
ആവരണശക്തി. രണ്ടാമതായി അതു വസ്തുവിനെ പലതാക്കിക്കാണിച്ച്‌ 
അല്പങ്ങളായ നിരവധി നാമരുപങ്ങളെ പ്രദര്‍ശിപ്പിക്കുന്നു. ഇതാണ്‌ 
മായയുടെ വിക്ഷേപ ശക്തി. ഒരാള്‍ക്ക്‌ ഒരു കാടിനെ ഒരുമിച്ചൊരു കാടായും 
അല്ലെങ്കില്‍ പ്രത്യേകം പ്രത്യേകം വൃക്ഷവും ചെടിയുമായും കാണാവു 


അദകെദ്ധെകിചഫിക 323 


ന്നതാണ്‌. അതുപോലെ മായാനിര്‍മ്മിതമായ പ്രപഞ്ചത്തെ ഒരു ചിന്തകന്‍ 
വേണമെങ്കില്‍ പ്രപഞ്ച മെന്ന സമഷ്ടിയായും അല്ലെങ്കില്‍ സൂര്യന്‍, ചന്ദ്രന്‍, 
മനുഷ്യന്‍ എന്നിങ്ങനെ ഓരോന്നിനെ വേര്‍തിരിച്ച്‌ വ്യഷ്ടിയായും കാണാവു 
ന്നതാണ്‌. ഇവിടെയാണ്‌ മായയും അവിദ്യയും വേര്‍തിരിയുന്നത്‌. എല്ലാററി 
നേയും ഒത്തിണക്കി ക്കൊണ്ടുള്ള വിവേകപൂര്‍ണ്ണമായ സമഷ്ടിദര്‍ശനം 
്രകാശമയമായ സത്ത്വ ഗുണത്തിന്‍െറ ഉത്‌ കര്‍ഷത്തില്‍ മാതമേ 
സാദ്ധ്യമാവൂ. ഒരുവനെ സത്യ സ്വരുപത്തോടെടുപ്പിക്കുന്നതാണ്‌ സമഷ്ടി 
ദര്‍ശനം. സത്യസ്വരൂപത്തെ മറച്ചു കൊണ്ട്‌ പ്രപഞ്ചത്തിന്‍റെ സമഷ്ടിയെ 
ദര്‍ശിപ്പിക്കുന്ന ശക്തിയാണ്‌ മായ. നേരേമറിച്ച്‌ സ്വാര്‍ഥതയില്‍ കുടുങ്ങി 
വ്യക്തിഗതമായ അഹന്തയക്ക്‌ പ്രാധാന്യം നല്‍കി വൃഷ്ടിയെ വേര്‍തിരിച്ച 
നുഭവിക്കുന്ന ശക്തിയാണ്‌ അവിദ്യ. ചുരുക്കത്തില്‍ പ്രപഞ്ചാനുഭവത്തിന്‍െറ 
എല്ലാ തലങ്ങളിലും സമഷ്ടിക്കാര്രയമായ ശക്തിയെ മായയെന്നും 
വ്ൃഷ്ടിക്കാര്രയമായ ശക്തിയെ അവിദ്യയെന്നും കാണേണ്ടതാണ്‌. 
ഒരേശക്തിയുടെ വികസിതവും സങ്കുചിതവുമായ രൂപങ്ങളാണ്‌ മായയും 
അവിദ്യയും. ഇക്കാരണത്താല്‍തന്നെ മായയെ മുലാവിദ്യയെന്നും ചിലര്‍ 
പറയാറുണ്ട്‌. സമഷ്ടിശക്തിയായ മായയില്‍ സത്ത്വഗുണത്തിനാണ്‌ 
പ്രാധാന്യം. വ്യഷ്ടിശക്തിയായ അവിദ്യയില്‍ തമോഗുണത്തിനോ രജോഗുണ 
ത്തിനോ ആയിരിക്കും പ്രാധാന്യം. പലയിടത്തും മായാവിദ്യാശബ്ദങ്ങള്‍ 
പര്യായപദങ്ങളായി ഉപയോഗിച്ചിട്ടുള്ളതായും കാണാം. 


മായാവിദ്യകളിലുളവാകുന്ന ആത്മഭേദം 


ഉണര്‍വ്വ്‌, സ്വപ്നം, ഉറക്കം ഇവയാണല്ലോ പ്രപഞ്ചാനുഭവതലങ്ങള്‍. 
ഇവയാണ്‌ വേദാന്തശാസ്ത്രത്തില്‍ അവസ്ഥാത്രയമെന്നറിയപ്പെടുന്ന 
ജാഗ്രത്സ്വപ്നസുഷുപ്തികള്‍. ഈ ഓരോതലത്തിലും സമഷ്ടിവ്ൃഷ്ട്യ 
നുഭവങ്ങളുണ്ടാകാമെന്നു പറയേണ്ടതില്ലല്ലോ. വൃഷ്ടിക്കും സമഷ്ടിക്കും 
സുഷുപ്തി അഥവാ ഗാഡഃനിദ്രയുണ്ടാകാം. വ്യഷ്ടിയുടെ ഗാഡനിദ്ര ലോക 
ത്തിലെ ഓരോ വ്യക്തിയും ദിവസേന അനുഭവിച്ചറിയുന്നതാണ്‌. സമഷ്ടി 
യുടെ ഗാഡ്രനിദ്രയാണ്‌ നൈമിത്തികപ്രളയം. വ്യഷ്ടിയുടെയും സമഷ്ടിയു 
ടെയും സുഷുപ്തിസ്ഥാനങ്ങളില്‍ മായ തന്‍െറ ആവരണശക്തി പ്രയോഗിച്ച്‌ 
ആത്മാവിനെ മറച്ചു നില്‍ക്കുകയാണെന്ന്‌ അനുഭവം തന്നെ തെളിയിക്കുന്നു. 
ഇവിടെ വ്ൃഷ്ടിയെ മറയ്ക്കുന്ന അവിദ്യ സത്ത്വഗുണം കുറഞ്ഞതും സമ 
ഷ്ടിയെ മറയ്ക്കുന്ന മായ സത്ത്വഗുണപ്രധാനയുമാണെന്നോര്‍ക്കേണ്ടതാണ്‌. 
മായ ആത്മതത്ത്വത്തെ മറച്ചുകൊണ്ട്‌ ഒരാവരണം സൃഷ്ടിക്കുമ്പോള്‍ 
ആത്മാവിന്‍െറ ബോധസ്വരുപം മായയില്‍ പ്രതിബിംബിച്ച്‌ പ്രകാശിക്കാന്‍ 
തുടങ്ങുന്നു. സമഷ്ടിരൂപിണിയായ മായയില്‍ പ്രതിബിംബിക്കുന്ന സമഷ്ടി 
ബോധത്തെയാണ്‌ വേദാന്തശാസ്ത്രം ഈശ്വരന്‍ എന്നുവിളിക്കുന്നത്‌. വൃഷ്ടി 
രുപിണിയായ അവിദ്യയില്‍ പ്രതിബിംബിക്കുന്നബോധാംശത്തെ ജീവനെന്നും. 
നിദ്രാസ്ഥാനത്തില്‍ അവിദ്യയില്‍ ഒളിഞ്ഞിരിക്കുന്ന ജീവന്‍ ഉപനിഷത്തുക്കള്‍ 
“പ്രാജ്ഞ'നെന്നാണ്‌ പേരിട്ടിരിക്കുന്നത്‌. സുഷുപ്തിസ്ഥാനത്തിലെ ഈശ്വരന്‍ 


324. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


സ്വപ്നസ്ഥാനത്തെത്തിനില്‍ക്കുമ്പോള്‍ “ഹിരണ്യഗര്‍ഭ'നെന്നും, ്രാജ്ഞന്‍ 
സ്വപ്നസ്ഥാനത്തെത്തിനില്‍ക്കുമ്പോള്‍ “തൈജസ്‌'നെന്നും അറിയപ്പെടുന്നു. 
ഉണര്‍വിലെത്തി നില്‍ക്കുന്ന സമഷ്ട്യാത്മാവാണ്‌ “വിരാട്‌ പുരുഷന്‍” അഥവാ 
“വൈശ്വാനരന്‍' എന്നറിയപ്പെടുന്നത്‌. ഉണര്‍വിലെത്തി നില്‍ക്കുന്ന ജീവനെ 
“വിശ്വ'നെന്നാണ്‌ വിളിക്കുന്നത്‌. ചുരുക്കത്തില്‍ ജാഗ്രത്സ്വപ്നസുഷുപ്തി 
കളെന്ന പ്രപഞ്ചാനുഭവദശകളിലെല്ലാം സമഷ്ട്യനുഭവവും വ്യഷ്ട്യനുഭവവും 
എന്ന്‌ മായ അനുഭവത്തെ രണ്ടാക്കിത്തീര്‍ക്കുന്നുവെന്നോര്‍ക്കേണ്ടതാണ്‌. 
വ്യഷ്ട്യനുഭവത്തില്‍ സമഷ്ട്യനുഭവമോ സമഷ്ട്യനുഭവത്തില്‍ വൃഷ്ട്യനു 
ഭവമോ സാധ്യമല്ല. അനുഭവത്തില്‍ ഒന്നുപേക്ഷിച്ചാലേ മറെറാന്നു കൈവരൂ 
എന്നതൊരു നിയമമാണ്‌. അതുകൊണ്ട്‌ വൃഷ്ടിക്ക്‌ സമഷ്ട്യനുഭവം ഉണ്ടാകു 
ന്നില്ലല്ലോ എന്ന്‌ യുക്തിപൂര്‍വം പരിഭവിച്ചിട്ടു കാര്യമില്ല. സാധനാനുഷ്ഠാന 
പൂര്‍വമുള്ള തപസ്സില്‍കൂടി വ്യഷ്ട്യനുഭവം വെടിഞ്ഞ്‌ സമഷ്ടിയെ സമീപി 
ച്ചാലേ അതനുഭവമായിത്തീരുകയുള്ളൂ. ശ്രീനാരായണഗുരുദേവന്‍ അത്‌ പരീ 
ക്ഷിച്ചുനോക്കിയ ആളാണ്‌. ഈ പരീക്ഷണങ്ങളില്‍ അവിദ്യയുടെ അംശം 
അല്‍പമെങ്കിലും ബാക്കിനില്‍ക്കുന്നിടത്തോളം സതൃത്തിന്‍െറ പൂര്‍ണരൂപം 
മറയ്ക്കപ്പെട്ടിരിക്കുമെന്നും അദ്ദേഹത്തിന്‌ തെളിഞ്ഞു. അവിദ്യയുടെ അല്‍ 
പാംശമെങ്കിലും ബാക്കിനില്‍ക്കുന്നിടത്തോളം സമഷ്ടിവ്യഷ്ടിഭാവങ്ങളില്‍ 
ഏതെങ്കിലും ഒരു തരത്തില്‍ പ്രപഞ്ചം കാണപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും 
മനസ്സിലായി. ഈ സാക്ഷാത്കാരരഹസ്യങ്ങളാണ്‌ “ലോകം ആകെമറയു 
ന്നൊരവിദ്യയാലേ ആലോചനാവിഷയമായിതു” എന്ന ഭാഗം കൊണ്ട്‌ വെളി 
പ്പെടുത്തിയിരിക്കുന്നത്‌. 


അപവാദപ്ര്രിയ 


പ്രപഞ്ചനാടകത്തിലെ നടനായ ആത്മാവിന്‍െറ സ്വരുപത്തെ ആദ്യമായി 
മായ മറയ്ക്കുന്നു. എന്നിട്ട്‌ പ്രപഞ്ചാനുഭവത്തിലെ സമഷ്ടിതലത്തില്‍ ഈ 
ശ്വരന്‍, ഹിരണ്യഗര്‍ഭന്‍, വിരാട്‌ പുരുഷന്‍ എന്നീ വേഷങ്ങളിലും വ്യഷ്ടിതല 
ത്തില്‍ പ്രാജ്ഞന്‍, തൈജസന്‍, വിശ്വന്‍ എന്നീ വേഷങ്ങളിലും ആത്മനടനെ 
പ്രദര്‍ശിപ്പിക്കുന്നു. ഇനി ആത്മനടന്‍ മായാനിര്‍മിതങ്ങളായ വേഷങ്ങള്‍ 
എടുത്തുമാററുമെങ്കില്‍ മുന്‍ പ്രസ്താവിച്ച സമഷ്ടിവ്ൃഷ്ടിരൂപങ്ങളെല്ലാം 
ഒരുമിച്ചസ്തമിക്കും. ആത്മനടന്‍ മാത്രം ബാക്കിനില്‍ക്കും. സ്ഥൂ ലശരീരം 
അണിഞ്ഞുനില്‍ക്കുന്ന ആത്മാവാണ്‌ വിശ്വനും വൈശ്വാനരനും. സൂക്ഷ്മ 
ശരീരികളാണ്‌ തൈജസനും ഹിരണ്യഗര്‍ഭനും. പ്രാജ്ഞനും ഈശ്വരനും 
കാരണശരീരികളും. സ്ഥൂലതലത്തിലോ സൂക്ഷ്മതലത്തിലോ കാരണതല 
ത്തിലോ ഉള്ള ശരീരാംശങ്ങളൊന്നും താനല്ലെന്നുകണ്ട്‌ ആത്മാവ്‌ അവയെ 
ഓരോന്നായി എണ്ണിയെണ്ണി പുറന്തള്ളണം. ഞാന്‍ ഈ ദേഹമല്ല, ഞാന്‍ ഈ 
പ്രാണനല്ല., ഞാന്‍ ഈ മനസ്സല്ല, ഞാന്‍ ഈ ഇന്ദ്രിയങ്ങളല്ല, ഞാന്‍ ഈ 
ബുദ്ധിയല്ല എന്നിങ്ങനെ. ഇതാണപവാദ്ര്രക്രിയ' ഉപനിഷത്തുകള്‍ ഇതിനെ 
“നേതി, നേതി” പ്രക്രിയയെന്നാണ്‌ വിളിക്കുന്നത്‌. “നേതി, നേതി - ഇതല്ല, 
ഇതല്ല,” എന്നിങ്ങനെ അറിയപ്പെടുന്നതിനെയൊക്കെ പുറംതള്ളണം. അപ്പോള്‍ 


അമകദദ്വതദീചപിക 325 


മറെറല്ലാററിനേയും പുറംതള്ളി ആത്മാവ്‌ ശുദ്ധരൂപത്തില്‍ എല്ലാററിനും 
പ്രകാശം പകര്‍ന്നുകൊടുത്തുകൊണ്ടിരുന്ന സ്വയം പ്രകാശിക്കുന്ന വസ്തു 
വായി ബാക്കിനില്‍ക്കും. ഈ അപവാദവപ്രകിയയും തദ്ഫലമായുണ്ടാകുന്ന 
സാക്ഷാത്കാരവുമാണ്‌ ഗുരുദേവന്‍ “ദൈവദശക്‌ത്തില്‍ അതിമനോഹരമായി 
ഇങ്ങനെ വിവരിക്കുന്നത്‌:- 


ഒന്നാന്നായെണ്ണിയെണ്ണിത്തെൊ- 

ഒട്ടണ്ണം പൊരുളൊടുങ്ങിയാല്‍ 

നിന്നിടും ദൃക്കുപോലുള്ളം 

തിന്നിലസ്പന്ദമാകണം. ദവ ദ-7 


ഓരോന്നോരോന്നായി എണ്ണിയെണ്ണി മാററാവുന്ന എല്ലാ സ്ഥൂലസൂക്ഷ്മ 
ദൃശ്യങ്ങളേയും അനുഭവതലത്തില്‍നിന്നും മാററണം. ദൃശ്യങ്ങളെല്ലാം ഒടു 
ങ്ങിയാല്‍ ആത്മാവ്‌ അവയെ കണ്ടുകൊണ്ടിരുന്ന ദൃക്കായി അതായത്‌ ക 
ണ്ണായി മാറിനില്‍ക്കും. ആ ആത്മസ്വരൂപത്തില്‍ ബുദ്ധി അചഞ്ചലമായി ചേര്‍ 
ന്നേകീഭവിക്കണം. അപവാദ്രപ്രകിയയുടെ അവസാനം സംജാതമാകുന്ന ഈ 
സാക്ഷാത്കാരസ്ഥിതി തന്നെയാണ്‌ “തന്‍െറ കാര്യം ജാലത്തൊടും 
മറകിലുണ്ടറിവൊന്നുമാത്രം” എന്ന്‌ ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 
അപവാദവഡപ്രകിയ അവസാനിക്കുമ്പോള്‍ മായ വിക്ഷേപവും ആവരണവും 
അകന്നു സ്വയം അദൃശ്യയായി ഭവിക്കുന്നു. ബോധാനന്ദഘനമായ ആത്മാവ്‌ 
ശേഷിക്കുകയും ചെയ്യുന്നു. 


സച്ചിദാനന്ദങ്ങള്‍ ഒന്നുതന്നെ 


അപവാദ പ്രകിയയില്‍കൂടി സത്യസ്വരൂപം സാക്ഷാത്കരിക്കുന്ന 
തെങ്ങനെയെന്ന്‌ നാം കണ്ടുവല്ലോ. സച്ചിദാനന്ദമാണ്‌ ആ സത്യത്തിന്‍െറ 
സ്വരൂപമെന്നും മുമ്പുള്ള പല ശ്ലോകങ്ങളില്‍നിന്നായി നാം ഗ്രഹിച്ചിട്ടുണ്ട്‌. 
സത്ത്‌, ചിത്ത്‌, ആനന്ദം എന്നിങ്ങനെ സതൃസ്വരൂപത്തെ മൂന്നായി എന്തിനു 
വേര്‍തിരിച്ചു? ഇവ മൂന്നും വെവ്വേറെയാണോ അതോ ഒന്നുതന്നെയോ? ഈ 
സംശയം സ്വാഭാവികമായി വരാവുന്നതാണ്‌. പ്രപഞ്ചാനുഭവത്തില്‍ സത്തും 
ചിത്തും ആനന്ദവും വെവ്വേറെയാണെന്ന്‌ ചിലപ്പോള്‍ തോന്നാറുണ്ട്‌. ജഡ 
രൂപിണിയായ മായ ചില മറകള്‍ സൃഷ്ടിച്ചുകൊണ്ടാണ്‌ ഈ തോന്നലുള 
വാക്കുന്നത്‌. നിലനില്‍പ്പിന്‍െറ സൂക്ഷ്മതലങ്ങളിലേക്കിറങ്ങിച്ചെല്ലുന്തോറും 
സച്ചിദാനന്ദങ്ങള്‍ ഒരുമിച്ചലിഞ്ഞുചേര്‍ന്ന്‌ അദ്വയഭാവം കൈക്കൊള്ളുന്ന 
തെങ്ങനെയെന്ന്‌ നാം എട്ടാം പദ്യത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ നിന്നും ധരി 
ച്ചിട്ടുണ്ട്‌. സച്ചിദാനന്ദങ്ങള്‍ അദ്വയഭാവം കൈക്കൊണ്ട്‌ അഖണ്ഡ രൂപത്തില്‍ 
വിളങ്ങുന്നതാണ്‌ സത്യസ്വരുപം. മായാമണ്ഡലത്തില്‍ സച്ചിദാനന്ദങ്ങളെ 
വേറെവേറെയായിക്കണ്ട്‌ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജിജ്ഞാസുവിന്‌ 
മനസ്സിലാക്കാന്‍വേണ്ടി ഉപനിഷത്തുകള്‍ സത്ത്‌, ചിത്ത്‌, ആനന്ദം എന്ന മുന്ന്‌ 
പദങ്ങളുംകൊണ്ട്‌ സത്യസ്വരുപത്തെ നിര്‍വചിച്ചുവെന്നേയുള്ളൂ. ഉപനിഷത്തു 
കളില്‍തന്നെ ഇവയിലേതെങ്കിലും ഒരു പദംമാത്രം ഉപയോഗിച്ച്‌ സത്യത്തെ 


326 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സനമ്ധുര്ണവ്യാഖ്യാനം - ഭാഗം 77 


നിര്‍വചിക്കുന്ന ഭാഗങ്ങളാണധികമുള്ളത്‌. അതിന്‍െറ അര്‍ഥം ശുദ്ധമായ 
സത്തതന്നെയാണ്‌ ശുദ്ധമായ ജ്ഞാനം; ശുദ്ധമായ ജഞാനം; തന്നെയാണ്‌ 
ശുദ്ധമായ ആനന്ദം എന്നത്രെ. ചുരുക്കത്തില്‍ സത്ത, ജ്ഞാനം (ചിത്ത്‌) ആനന്ദം 
ഇവ പര്യായശബ്ദങ്ങളാണെന്നറിയേണ്ടതാണ്‌. സത്യസാക്ഷാത്കാരത്തിലെ 
സച്ചിദാനന്ദാനുഭവം വെവ്വേറെയല്ലെന്നു പ്രഖ്യാപിക്കുകയാണ്‌ ഗുരുദേവന്‍ 
പതിനഞ്ചാം പദ്യത്തില്‍:- 


15 ആനന്ദമസ്തിയതുഭാതിയതൊന്നുതന്നെ 
താനന്യമോര്‍ക്കിലതു നാസ്തി ന ഭാതി സര്‍വം; 
കാനല്‍ജലം ഗഗനനീലമസത്യമ്ര- 
സൂനം മരൂര്‍വ്വിഗഗനം പരമാര്‍ത്ഥമാകും. 
അസ്തി - ഉണ്മ; അതു ഭാതി - അതാണ്‌ ജ്ഞാനം; താനന്യ മോര്‍ക്കില്‍ 
- താന്‍ മറെറാന്നിനെ സങ്കല്‍പിച്ചുപോയാല്‍; അതു നാസ്തി - അതില്ലെന്നു 
തോന്നും; ന ഭാതി - അതു പ്രകാശിക്കുന്നില്ല അതായത്‌ അറിയപ്പെടുന്നില്ല 
എന്നു തോന്നും; സര്‍വ്വം-സമ്പൂര്‍ണ്ണമായി; ഗഗനനീലം-ആകാശത്തി 
ലുണ്ടെന്നു തോന്നുന്ന നീലമേല്‍ക്കട്ടി; അ്രസൂനം - ആകാശപുഷ്പം; മരൂര്‍വ്വി 
- മരുഭൂമി; ഗഗനം - ആകാശം. 
ആനന്ദം, അതുതന്നെയാണ്‌ സത്ത അഥവാ ഉണ്മ. അതുതന്നെയാണ്‌ 
ജ്ഞാനം. ഇവ മുന്നും ഒന്നുതന്നെ. പക്ഷേ, ഈ അഖണ്ഡമായ നിലനില്‍പില്‍ 
മറെറാന്നുണ്ടെന്നു സങ്കല്‍പിച്ചു പോയാല്‍ അഖണ്ഡസത്ത ഇല്ലെന്നു 
തോന്നും; പൂര്‍ണ്ണമായി അറിയപ്പെടാതാവും. കാനല്‍ജലം, ആകാശത്തിലെ 
നീല മേല്‍ക്കട്ടി ഇവ ആകാശപുഷ്പമെന്നപോലെ അസത്യമാണ്‌. അവയുടെ 
സ്ഥാനത്ത്‌ മരുഭൂമി ആകാശം എന്നിവ മാത്രമാണ്‌ പരമാര്‍ഥം. 


ഭൂമ വിദ്യ 


ശ്രീ നാരദന്‍ എല്ലാ വിദ്യകളും അഭ്യസിച്ചിട്ടും മനസ്സുഖം കിട്ടാതെ 
ഒരിക്കല്‍ സനത്കുമാരമുനിയെ സമീപിച്ച്‌ ആത്മവിദ്യ പഠിപ്പിക്കുവാന്‍ 
ഇങ്ങനെ അപേക്ഷിച്ചു. “ ഭഗവന്‍, ആത്മാവിനെയറിയുന്നയാള്‍ ശോകത്തെ 
തരണം ചെയ്യുന്നുവെന്ന്‌ ഞാന്‍ അങ്ങയെപ്പോലുള്ള സത്യദര്‍ശികള്‍ പറഞ്ഞു 
കേട്ടിട്ടുണ്ട്‌. ഞാനാണെങ്കില്‍ ശോകപീഡിതനാണ്‌. എന്നെ അവിടുന്ന്‌ 
ശോകത്തിന്‍െറ മറുകരകൊണ്ടെത്തിക്കുമാറാകണം.” നാരദനാ കട്ടെ 
വേദങ്ങളും വേദാംഗങ്ങളും എന്നുവേണ്ട അന്ന്‌ നിലവിലുണ്ടായിരുന്ന എല്ലാ 
ഭാതിക വിദ്യകളും അഭ്യസിച്ചിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്‌ സുഖമോ 
ശാന്തിയോ ലഭിച്ചിരുന്നില്ല. സനത്കുമാരമുനിയുടെ അഭിപ്രായത്തില്‍ നാരദന്‍ 
അതുവരെ പഠിച്ചതൊക്ക കേവലം കുറെ ശബ്ദങ്ങള്‍ മാത്രമായിരുന്നു. വസ്തു 
എന്തെന്നതേവരെ അദ്ദേഹത്തിനറിയാന്‍ കഴിഞ്ഞിരുന്നില്ല. വസ്തുവിന്‍െറ 
അജ്ഞതയാണ്‌ ശോകകാരണം. പേരുകള്‍കൊണ്ടറിയപ്പെടുന്നവയെല്ലാം 
അല്പദൃശ്യങ്ങളാണ്‌. അവയിലൊന്നും സുഖമില്ല. സമ്പൂര്‍ണ്ണവസ്തുമാത്രമാണ്‌ 
സുഖസ്വരുപമായിട്ടുളളത്‌. ഒടുവില്‍ സനത്കുമാരമുനി ഇങ്ങനെ പറഞ്ഞു. 


അമഭദ്വതദീപിക 327 


“യാതൊന്നാണോ “ഭൂമാവ്‌' അതാണു സുഖം. അല്പത്തില്‍ സുഖമില്ല; ഭൂമാവ്‌ 
തന്നെയാണ്‌ സുഖം; ഭൂമാവാണ്‌ അറിയപ്പെടേണ്ടത്‌.” ഇത്രയും കേട്ടപ്പോള്‍ 
ഭൂമാവിനെ ഉപദേശിച്ചുതരാനായി നാരദന്‍െറ അഭ്യര്‍ഥന. സനത്‌ കുമാരന്‍ 
ഇങ്ങനെ തുടര്‍ന്നു. “എവിടെ മറെറാന്ന്‌ കാണുന്നില്ലയോ മറ്റൊന്നു 
കേള്‍ക്കുന്നില്ലയോ മറ്റൊന്നു അറിയുന്നില്ലയോ അതാണ്‌ ഭൂമാവ്‌. എവിടെ 
മറ്റൊന്നു കാണുന്നുവോ മറെറാന്ന്‌ കേള്‍ക്കുന്നുവോ മറെറാന്നറിയുന്നുവോ 
അതല്പം. യാതൊ ന്നാണോ ഭൂമാവ്‌ അതത്രേ അമൃതം. യാതൊന്നാണോ 
അല്പം അതു മര്‍ത്യം.” ഇത്രയും കേട്ടപ്പോള്‍ ഭൂമാവ്‌ ഏതിലാണു നിലയുറ 
പ്പിച്ചിരിക്കുന്നതെന്ന്‌ നാരദന്‍ വീണ്ടും ചോദിച്ചു. “സ്വന്തം മഹിമാവിലാണെന്നോ 
സ്വന്തം മഹിമാവിലല്ലെന്നോ പറയാം” എന്നായിരുന്നു മറുപടി. അതായത്‌ ആ 
അദ്വയാഖണ്ഡസത്യം മറെറാന്നിനേയും ആശ്രയിക്കാതെ നിലനില്‍ക്കുന്ന 
താണെന്നു ചുരുക്കം. ഛാദ്ദോഗ്യോപനിഷത്‌ പ്രസിദ്ധമായ ഈ ഭൂമാവിദ്യയെ 
സൂചിപ്പിക്കുകയാണ്‌ ഗുരുദേവന്‍ പതിനഞ്ചാം ശ്ലോകത്തില്‍.”ആനന്ദ 
മസ്തിയതുഭാതിയാതൊന്നുതന്നെ താനന്യമോര്‍ക്കിലതു നാസ്തിനഭാതി 
സര്‍വ്വം” എന്ന ആദ്യത്തെ രണ്ടുവരികളില്‍. അദ്വൈതാനുഭവം അഖണ്ഡാ 
നുഭവമാണ്‌. അവിടെ മറെറാന്നിന്‍െറ സങ്കല്‍പം ലേശമെങ്കിലും കടന്നു 
കയറിയാല്‍ ആ പരമസത്യം മറയ്ക്കപ്പെടുകയും നശ്വരങ്ങളായ അല്പദൃശ്യ 
ങ്ങള്‍ ആവിര്‍ഭവിക്കുകയും ചെയ്യും. ഈ അറിവത്രേ ഭുമാവിദ്യ. 


ദൃഷ്ടാന്തവിവരണം 


മരുഭൂമിയില്‍ വെള്ളം കാണുന്നു. ആകാശത്തെ ഒരു നീലമേല്‍ക്കട്ടി 
മറച്ചിരിക്കുന്നതായി തോന്നുന്നു. വെള്ളത്തിന്‍െറയും നീലമേല്‍ക്കട്ടി 
യുടെയും തോന്നലുള്ളിടത്തോളം മരുഭൂമിയുടെയും ആകാശത്തിന്‍െറയും 
പൂര്‍ണ്ണരൂപം തെളിഞ്ഞുകിട്ടുന്നതല്ല. എന്നാല്‍ മരുഭൂമിയിലെ വെള്ളവും 
ആകാശത്തിലെ നീലമേല്‍ക്കട്ടിയും ആകാശപുഷ്പമെന്നപോലെതന്നെ 
അസത്യങ്ങളാണ്‌. വാസ്തവത്തില്‍ ജലത്തിന്‍െറ സ്ഥാനത്തുള്ളതു 
മരുഭൂമിയും നീലമേല്‍ക്കട്ടിയുടെ സ്ഥാനത്തുള്ളത്‌ ആകാശവും മാത്രമാണ്‌. 
മരുഭൂമിയേയും ആകാശത്തേയുമാണ്‌ വെള്ളമായും നീലമേല്‍ക്കട്ടിയായും 
തെററിദ്ധരിക്കുന്നത്‌. അതുപോലെ ഈ ജഗത്തിലും ഉള്ളത്‌ അദ്വയാന 
ന്ദഘനമായ ഭൂമാവ്‌ അഥവാ സമ്പൂര്‍ണ്ണസത്ത മാത്രമാണ്‌. അല്പരുപങ്ങ 
ളായിക്കാണപ്പെടുന്ന പ്രപഞ്ചദൃശ്യങ്ങളെല്ലാം കാനല്‍ജലംപോലെയോ ഗഗന 
നീലിമപോലെയോ ആ സമ്പൂര്‍ണ്ണസത്തയിലുളവായിരിക്കുന്ന ശ്രമദര്‍ശ 
നങ്ങള്‍ മാര്രമാണെന്നറിയേണ്ടതാണ്‌. ഈ അറിവിന്‍െറ സാക്ഷാത്‌ 
കാരംകൊണ്ടേ ശാശ്വതമായ സുഖവും ശാന്തിയും ലഭിക്കുകയുള്ളു. 


അല്‍പദര്‍ശനം ആര്‍ക്കാണ്‌? 


പരമസത്യം അഖണ്ഡാദ്വയസത്തയാണെങ്കില്‍ അല്പദര്‍ശനങ്ങള്‍ 
ആര്‍ക്കാണു സംഭവിക്കുന്നത്‌? വെള്ളത്തില്‍ കുമിളകളെന്നപോലെ മായ 
സത്യസ്വരൂപത്തില്‍ പൊന്തിക്കുന്ന അഹന്തകള്‍ക്കാണ്‌ അല്പദര്‍ശനങ്ങള്‍. 


328 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരര്‍ണധ്യാഖ്യഠാനം - ഭാഗം 1 


പ്രപഞ്ചത്തിലെ അല്പദര്‍ശനങ്ങളില്‍പ്പെട്ടുഴലുന്നത്‌ ഓരോജീവിയിലുമുള്ള 
“ഞാന്‍” എന്ന ഭാവമാണെന്ന്‌ അനുഭവം തെളിയിക്കുന്നുണ്ടല്ലോ. “ഞാന്‍” 
എന്നഭാവത്തിന്‍െറ ഈ ബുദ്ധിമുട്ടുകള്‍ ആത്മസ്വരുപത്തെ ബാധിക്കുന്നു 
ണ്ടോയെന്നുള്ളതാണ്‌ പ്രശ്നം. ബാധിക്കുന്നില്ലെന്നാണ്‌ ആത്മസത്തയെ 
സാക്ഷാത്കരിച്ച ഗുരുദേവനെപോലെയുള്ളവര്‍ക്ക്‌ തെളിഞ്ഞിട്ടുള്ളത്‌. 
“അഹം” ഭാവം മായയിലുണ്ടാകുന്ന ആത്മ്രപതിബിംബമാണെന്ന്‌ മുന്‍പേ 
തന്നെ നാം ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുണ്ടല്ലോ. (്രതിബിംബത്തിന്‍െറ കേടു 
പാടുകളൊന്നും ബിംബത്തെ ബാധിക്കുകവയ്യല്ലോ. കേടുപാടുകള്‍ കൂടാതെ 
തന്നെ ബിംബത്തിന്‌ എത്ര പ്രതിബിംബങ്ങളെ വേണമെങ്കിലും ഉണ്ടാക്കി 
ക്കാണിക്കുവാനും കഴിയും. ആത്മസ്വരുപം സാക്ഷാത്കരിച്ച ഒരു യോഗിക്ക്‌ 
സ്വന്തം തല്ക്കാലശരീരത്തില്‍ ഇരുന്നുകൊണ്ടുതന്നെ ഈ പ്രതിബിംബ 
സൃഷ്ടി പരീക്ഷിച്ചു നോക്കാവുന്നതുമാണ്‌. ഒരു യോഗിക്ക്‌ അനേകം ശരീര 
ങ്ങളുടെ പ്രതീതിയുളവാക്കി ഒരേ സമയത്ത്‌ പല സ്ഥലങ്ങളില്‍ പ്രത്യക്ഷ 
പ്പെട്ടു പ്രവര്‍ത്തിക്കാന്‍ കഴിയും. ശ്രീനാരായണഗുരുദേവന്‍ തന്നെ അപൂര്‍വ്വം 
ചില സന്ദര്‍ഭങ്ങളില്‍ അങ്ങനെ ചെയ്തിട്ടുള്ളതായി കേള്‍ക്കുന്നുണ്ട്‌. 
എന്തായാലും അതു സാദ്ധ്യമായ കാര്യമാണെന്നുള്ളതില്‍ അദ്ദേഹത്തിനു 
സംശയമേ ഇല്ല. ബിംബരൂപനായ ആത്മാവ്‌ എത്ര പ്രതിബിംബങ്ങളെ 
ഉളവാക്കിക്കാട്ടിയാലും ബിംബത്തിന്‍െറ അഖണ്ഡാനന്ദഭാവത്തിന്‌ 
കേടുവരുന്നില്ലെന്നുള്ളതാണ്‌ ഇവിടെ ധരിക്കേണ്ട വസ്തുത. ഇക്കാര്യമാണ്‌ 
ഗുരുദേവന്‍ പതിനാറാം ശ്ലോകത്തില്‍ പ്രതിപാദിക്കുന്നത്‌.- 


16 ആത്മാവിലില്ലയൊരഹംകൃതി യോഗിപോലെ 
താന്‍ മായയാല്‍ വിവിധമായ്‌ വിഹരിച്ചിടുന്നു; 
യോഗസ്ഥനായ്‌ നിലയില്‍നിന്നിളകാതെ കായ- 
വ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങു യോഗി. 


അഹംകൃതി - അഹങ്കാരം; വിവിധമായ്‌ - പല രൂപത്തില്‍; 
വിഹരിച്ചിടുന്നു -ലീലയാടുന്നു; യോഗസ്ഥനായ്‌ - സമാധിസ്ഥനായി; 
നിലയില്‍നിന്നിളകാതെ - ഇരിപ്പിടത്തില്‍നിന്നനങ്ങാതെ; കായവ്യൂഹം - 
ശരീരക്കൂട്ടം; വിഹരിച്ചിടും -ലീലയാടും അഥവാ പ്രവര്‍ത്തിക്കും. 


ആത്മാവിന്‌ അഹങ്കാരമേയില്ല. ആത്മാവ്‌ ഒരു യോഗിയെപ്പോലെ 
സ്വന്തം മായാശക്തികൊണ്ട്‌ പല രൂപങ്ങള്‍ പ്രദര്‍ശിപ്പിച്ചു കളിയാടുന്നു. 
യോഗി അനക്കംകൂടാതെ സമാധിനിലയില്‍ ഇരുന്നുകൊണ്ടുതന്നെ ഒരേ 
സമയത്ത്‌ അനേകശരീരങ്ങള്‍ കൈക്കൊണ്ട്‌ പലയിടങ്ങളിലായി 
പ്രവര്‍ത്തിക്കുന്നു. 


ആത്മാവില്‍ അഹങ്കാരമില്ല 


ബിംബത്തില്‍ പ്രതിബിംബമില്ലെന്നും നടനില്‍ കഥാപാത്രമില്ലെന്നും 
ആര്‍ക്കാണറിഞ്ഞുകൂടാത്തത്‌? ജീവാത്മാക്കളെന്നറിയപ്പെടുന്ന അഹന്തകള്‍ 
സാക്ഷാല്‍ സതൃൃവസ്തുവിന്‍െറ കൊച്ചുകൊച്ചു പ്രതിബിംബങ്ങള്‍ 


അദക്രൈ്തൈദ7ഫിക 329 


മാത്രമാണ്‌. മുഖ്രപതിബിംബത്തിനു കണ്ണാടിയെന്നപോലെ മായയാണീ 
പ്രതിബിംബങ്ങളുടെ ആശ്രയം. ഈ മായാപ്രതിബിംബങ്ങളെ ഒരു നാടക 
രംഗത്തിലെ വിളക്കെന്നപോലെ നിര്‍വികാരനായി നിന്ന്‌ പ്രകാശിപ്പിക്കുക 
മാത്രമാണ്‌ ആത്മാവു ചെയ്യുന്നത്‌. മായ ആത്മപ്രതിബിംബമായ അഹന്ത 
യില്‍ വച്ചുകെട്ടുന്ന ദേവാസുര മനുഷ്യപക്ഷിമൃഗാദി വേഷങ്ങള്‍ ഓരോന്നായി 
രംഗത്തേയ്ക്കു വരുമ്പോള്‍ അതതിന്‍െറ രൂപത്തില്‍ അവയെ ആത്മദീപം 
്രകാശിപ്പിക്കുന്നു. നാടകരംഗത്തേയ്ക്കു കടന്നുവരുന്ന ഓരോ വേഷ 
ത്തെയും ദീപം അതതിന്‍െറ വര്‍ണ്ണപ്പകിട്ടോടും ഹാവഭാവാദിയോടുകൂടി 
പ്രകാശിപ്പിക്കുന്നതുപോലെ. ഇവിടെ വേഷവിധാനങ്ങളുടെ യാതൊരം 
ശത്തോടും ദീപത്തിനു നേരിട്ട്‌ ബന്ധമെന്നുമില്ലെന്നുള്ളതു സ്പഷ്ട 
മാണല്ലോ. വേഷവിധാനങ്ങള്‍ രംഗത്തേയ്ക്കു വരുന്നതിനു മുന്‍പുതന്നെ 
ദീപം ശുദ്ധരുപത്തില്‍ പ്രകാശിച്ചുകൊണ്ടിരുന്നു. വേഷവിധാനങ്ങള്‍ 
രംഗത്തുള്ളപ്പോഴും ദീപത്തിന്‍െറ നിര്‍വ്വികാരതയ്ക്ക്‌ ഒരു കേടും പററുന്നില്ല. 
വേഷങ്ങളെല്ലാം രംഗത്തുനിന്നും ഒഴിഞ്ഞുമാറിയാലും ദീപം ശുദ്ധരൂപത്തില്‍ 
പ്രകാശിക്കും. പ്രപഞ്ചഘടകങ്ങളുടെ ആവിര്‍ഭാവതിരോഭാവങ്ങളിലെല്ലാമുള്ള 
ആത്മസ്ഥിതിയും ഇതുപോലെയാണെന്ന്‌ സതൃദര്‍ശികള്‍ക്കറിയാന്‍ 
കഴിഞ്ഞിട്ടുണ്ട്‌. ആത്മാവ്‌ സദാ ശുദ്ധമുക്തമായി വര്‍ത്തിക്കുന്നു. എന്നാല്‍ 
ആത്മാവില്ലെന്നു വന്നാല്‍ പ്രപഞ്ചഘടകങ്ങളൊന്നും പിന്നെ പ്രകാശി 
ക്കുകയില്ലെന്നോര്‍ക്കണം. ദീപമില്ലെങ്കില്‍ നാടകവേഷങ്ങള്‍ പ്രകാശിക്കാ 
ത്തതുപോലെ. ഈ വസ്തുസ്ഥിതി അറിയാവുന്നതുകൊണ്ടാണ്‌ അഹങ്കാരം 
ഉപേക്ഷിച്ചാലല്ലാതെ ആത്മസാക്ഷാത്കാരം ലഭിക്കുകയില്ലെന്ന്‌ ശാസ്ത്രം 
ആവര്‍ത്തിച്ചുപദേശിക്കുന്നത്‌. അഹങ്കാരസ്പര്‍ശ മില്ലാത്ത ആത്മതത്ത്വത്തെ 
അഹങ്കാരവും വച്ചുകൊണ്ടെങ്ങനെ കാണാന്‍ പററും. അഹങ്കാരമില്ലാത്ത 
ആത്മാവ്‌ മായയില്‍ ഉളവാക്കുന്ന പ്രതിബിം ബങ്ങളാണ്‌ പ്രപഞ്ചഘടകങ്ങള്‍. 
പ്രതിബിംബസൃഷ്ടിക്ക്‌ ബിംബത്തില്‍ വികാരമൊന്നും തന്നെയാവശ്യമില്ല. 
ഈ സത്യസ്ഥിതിയും സൃഷ്ടിരഹസ്യവുമാണ്‌ ഗുരുദേവന്‍ “ആത്മാവിനില്ല 
യൊരഹംകൃതി യോഗി പോലെ താന്‍ മായയാല്‍ വിവിധമായ്‌ വിഹരിച്ചി 
ടുന്നു” എന്ന ഭാഗംകൊണ്ട്‌ വിവരിക്കുന്നത്‌. 


യോഗവും സിദ്ധിയും 


പൂര്‍വ്വാര്‍ദ്ധത്തിലെ “യോഗിപോലെ” ഉപമയുടെ വിശദീകരണമാണ്‌ 
ഉത്തരാര്‍ദ്ധം. ആത്മസത്യത്തെക്കുറിച്ചും പ്രപഞ്ചസൃഷ്ടിയെക്കുറിച്ചും 
അക്ഷരംപ്രതി പരീക്ഷിച്ചുറപ്പിക്കാന്‍ കഴിയാത്ത യാതൊന്നും വേദാന്ത 
ശാസ്ത്രത്തിന്‌ പറയാനില്ല. ജീവരുപത്തിലുള്ള ആത്മപ്രതിബിംബസൃഷ്ടി 
സാക്ഷാത്കാരം നേടി യോഗാരൂഡനായ ഒരു യോഗിക്ക്‌ തല്ക്കാല 
ശരീരത്തില്‍ വര്‍ത്തിച്ചുകൊണ്ടുതന്നെ പരീക്ഷിച്ചുനോക്കാവുന്നതാണ്‌. 
ധ്യാനദശയില്‍ ഏകാഗ്രപ്പെടുന്ന മനസ്സ്‌ അതിന്‍െറ ഇരുളടഞ്ഞ അന്തര്‍മ്മ 
ണ്ഡലങ്ങളെ ഭേദിച്ചുകൊണ്ട്‌ ജ്യോതിര്‍മ്മയമായ ആത്മസത്തയില്‍ 
ഉറയ്ക്കുന്നു. ആത്മതലത്തിലേയ്ക്കുള്ള ബുദ്ധിയുടെ ഈ ഇറങ്ങിച്ചെല്ല ലാണ്‌ 


330 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


യോഗം. ഈ പ്രക്രിയ പുരോഗമിക്കുന്നതോടെ നിരന്തരം വളര്‍ന്നു വരുന്ന 
ആത്മാനുഭൂതികളെ സവികല്‍പസമാധികളുടെ പാകതവന്ന ചില ഘട്ടങ്ങളില്‍ 
ഒരു സാധകന്‍ പ്രത്യേക കൌതുകം തോന്നുന്നപക്ഷം വിസ്മയാവഹങ്ങളായ 
നിരവധി സിദ്ധികള്‍ നേടിയെടുക്കാവുന്നതാണ്‌. യോഗസുധ്രകാരനായ 
പതഞ്ജലി യോഗസൂത്രം മൂന്നാം പാദത്തില്‍ ഇത്തരം അനേക സിദ്ധികള്‍ 
നേടുന്നതെങ്ങനെയെന്ന്‌ വിശദമായി ചര്‍ച്ചചെയ്യുന്നു. ഭൂതഭാവി ജ്ഞാനം, 
സര്‍വ്വജീവിശബ്ദജ്ഞാനം, പൂര്‍വജന്മജ്ഞാനം, പരചിത്തജ്ഞാനം, 
അന്തര്‍ദ്ധാനശക്തി ഇവയെല്ലാം ഒരു യോഗിക്ക്‌ സമാധിപരിശീലനഘട്ടങ്ങളില്‍ 
പ്രത്യേക താല്‍പര്യമുണ്ടെങ്കില്‍ സിദ്ധിക്കുന്നതാണ്‌. തുടര്‍ന്ന്‌ അണിമാദി 
അഷ്ടസിദ്ധികള്‍ നേടുന്നതെങ്ങ നെയെന്നും യോഗസൂത്രം വിവരിക്കുന്നുണ്ട്‌. 


പതഞ്ജലി മാത്രമല്ല സിദ്ധികളെക്കുറിച്ച്‌ ര്രസ്താവിച്ചിട്ടുള്ളത്‌. 
ഉപാദാനോപകരണപ്രയോജനശുന്യരായി പരിപക്വസമാധികളായിത്തീര്‍ന്നിട്ടുള്ള 
യോഗികള്‍ക്ക്‌ ഒരു കൊച്ചു ലോകംതന്നെ സ്വയം സങ്കല്‍പശക്തികൊണ്ട്‌ 
സൃഷ്ടിക്കാന്‍ കഴിയുമെന്ന്‌ “ദക്ഷിണാമൂര്‍ത്യുപനിഷത്തി'നു വ്യാഖ്യാന 
മെഴുതുമ്പോള്‍ ശ്രീ സുരേശ്വരാചാര്യര്‍ പ്രസ്താവിച്ചുകാണുന്നു. “യോഗ 
വാസിഷ്ഠം” പോലുള്ള അത്യുന്നത വേദാന്തഗ്രന്ഥങ്ങള്‍ സമാധി പരിശീലന 
വേളയില്‍ മനസ്സിന്‍െറ ഓരോ പരിണാമഘട്ടങ്ങളും അപ്പോ ഴൊക്കെ 
കൈവരാവുന്ന അത്ഭുതസിദ്ധികളും സവിസ്തരം ചര്‍ച്ച ചെയ്തിട്ടുണ്ട്‌. 
ആധുനികകാലത്ത്‌ ജീവിച്ചിരുന്ന ശ്രീരാമകൃഷ്ണദേവന്‍, രമണമഹര്‍ഷി, 
അരവിന്ദഘോഷ്‌ തുടങ്ങിയ മഹായതീശ്വരന്മാര്‍ സിദ്ധികള്‍ ഒരു യോഗിക്ക്‌ 
അനായാസേന നേടിയെടുക്കാവുന്നതേയുള്ളൂവെന്ന്‌ സമ്മതിച്ചിട്ടുണ്ട്‌. 
അപൂര്‍വ്വം ചില സന്ദര്‍ഭങ്ങളില്‍ അവര്‍ സിദ്ധികള്‍ കാണിച്ചിട്ടുള്ളതായും 
കേള്‍വിയുണ്ട്‌. ശ്രീ ചട്ടമ്പിസ്വാമികളുടെയും ശ്രീ നാരായണഗുരുദേവന്‍െറയും 
ജീവചരിത്രങ്ങള്‍ അടുത്തറിഞ്ഞിട്ടുള്ള കേരളീയര്‍ക്ക്‌ യോഗസിദ്ധികളെ 
ക്കുറിച്ച്‌ സംശയമുണ്ടാകാനിടയില്ല. സ്വാര്‍ത്ഥലാഭങ്ങള്‍ക്കായി നിരന്തരം 
സിദ്ധികള്‍ പ്രകടമാക്കുന്നവര്‍ പരമലക്ഷ്യത്തിലെത്താതെ പതിച്ചുപോകു 
മെന്നും ശാസ്ത്രംതന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. അതുകൊണ്ടുതന്നെയാവാം 
മുന്‍പത്തെ യോഗീശ്വരന്മാര്‍ സിദ്ധികളില്‍ മുഴുകാന്‍ കൂട്ടാക്കാതിരുന്നത്‌. 


കായവ്യൂഹസിദ്ധി 


പരിപക്വസമാധിയായ യോഗിക്കു കൈവരാവുന്ന അത്ഭുതസിദ്ധി 
കളിലൊന്നാണ്‌ ഒരേസമയത്ത്‌ പല ശരീരങ്ങളുടെ തോന്നലുളവാക്കി പല 
സ്ഥലങ്ങളിലെത്തി പ്രവര്‍ത്തിക്കാനുള്ള കഴിവ്‌. മുക്തപുരുഷന്മാര്‍ക്ക്‌ 
ഭക്താനുഗ്രഹത്തിനായി പല ശരീരങ്ങള്‍ സ്വീകരിച്ച്‌ ഒരേസമയത്തു 
പ്രവര്‍ത്തിക്കാന്‍ കഴിയുമെന്ന്‌ ബ്രഹ്മസൂത്രത്തില്‍ ശ്രീ വേദവ്യാസനും 
ഭാഷ്യത്തില്‍ ശ്രീ ശങ്കരനും വ്യക്തമാക്കിയിട്ടുണ്ട്‌. ഇതെങ്ങനെ സാധിക്കു 
ന്നുവെന്ന കാര്യം ര്ബഹ്മസൂ്രത്തില്‍ നാലാമദ്ധ്യായത്തില്‍ നാലാം 
പാദത്തില്‍ പതിനഞ്ചാം സൂത്രംകൊണ്ടു വ്യാസഭഗവാന്‍ വിവരിച്ചിരിക്കുന്നു. 
ഒരു ദീപത്തില്‍നിന്നും ആ ദീപത്തിന്‌ കോട്ടമൊന്നും തട്ടാതെതന്നെ മററ 


അമകദദ്വതദിചിക 331 


നേകം ദീപങ്ങള്‍ വേര്‍തിരിയുന്നതുപോലെയാണ്‌ മുക്തപുരുഷന്‍ സങ്കല്‍ 
പശക്തികൊണ്ട്‌ അനേകശരീരങ്ങളില്‍ ആവേശിച്ചു പ്രവര്‍ത്തിക്കുന്നത്‌ 
എന്നാണാസൂത്രം വിവരിക്കുന്നത്‌. “ഗ്രദീപവദാവേശസ്തഥാഹിദര്‍ശയതി” 
എന്ന പ്രസ്തുത സൂത്രത്തിന്‌ ഭാഷ്യമെഴുതുമ്പോള്‍ ഒരേയോഗിമനസ്സു 
തന്നെയാണ്‌ സത്ൃസങ്കല്‍പശക്തികൊണ്ട്‌ അനേക ശരീരങ്ങളെ നിര്‍മ്മിച്ചു 
നയിക്കുന്നതെന്നും ശങ്കരഭഗവത്പാദര്‍ വ്യക്തമാക്കിയിട്ടുണ്ട്‌. മുക്തപുരു 
ഷന്‍െറ ഈ ദേഹനിര്‍മ്മാണ്രപ്രകിയതന്നെയാണ്‌ യോഗികളുടെ 
യോഗശാസ്ത്രപസിദ്ധമായ അനേക ദേഹനിര്‍മ്മാണ പ്രരകിയയെന്നും 
ഭാഷ്യം തുടര്‍ന്നു പറയുന്നു. ജീവന്മുക്തനായ യോഗിക്ക്‌ തല്ക്കാലശരീരം 
വീണുപോകുന്നതിനു മുന്‍പുതന്നെ ഇങ്ങനെ ചെറിയ തോതില്‍ 
പരീക്ഷിച്ചുറപ്പിക്കാവുന്നതാണ്‌ സൃഷ്ടിഗ്രകിയ. അതുകൊണ്ടാണ്‌ 
ആത്മസ്വരുപത്തില്‍ സങ്കല്‍പമാണ്‌ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതെന്ന്‌ 
വേദാന്തശാസ്ത്രം വിധിക്കുന്നത്‌. അത്ഭുതകരമായ ഈ സൃഷ്ടിരഹസ്യം 
സത്യം കണ്ടറിഞ്ഞ ഒരു മഹായോഗിയെന്ന നിലയില്‍ സ്വാനുഭവരസിക 
തയോടെ നമുക്കു വിവരിച്ചുതരികയാണ്‌ “യോഗസ്ഥനായ്‌ നിലയില്‍ 
നിന്നിളകാതെ കായവ്യൂഹം ധരിച്ചു വിഹരിച്ചിടുമിങ്ങുയോഗി” എന്ന ഭാഗ 
ത്തില്‍ ശ്രീ നാരായണ ഗുരുദേവന്‍. ഈ വിഹരണത്തില്‍ ആത്മനിഷ്ഠനായ 
യോഗിക്ക്‌ സ്വാര്‍ഥതയൊന്നും നേടാനില്ല. അതുകൊണ്ടുതന്നെ സംഗബ 
ദ്ധമായ അഹന്തയില്ലെന്നു സ്പഷ്ടം. ഇതുപോലെയാണ്‌ ആത്മാവും 
സൂര്യചന്ദ്രാദി നിരവധി പ്രപഞ്ചശരീരങ്ങളില്‍ അഹങ്കാര സ്പര്‍ശം കൂടാതെ 
ആവേശിച്ച്‌ അവയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്‌. ഈ ശരീരങ്ങളെല്ലാം 
മാഞ്ഞാല്‍ വേഷങ്ങളകലുമ്പോള്‍ നാടകരംഗങ്ങളിലെ ദീപമെങ്ങനെയോ 
അങ്ങനെ ആത്മാവ്‌ സ്വയം പ്രകാശിച്ചു വിരാജിക്കും. 


ജിജ്ഞാസുവും ദൃഡബോധനും 


ഇവിടെ ആനന്ദഘനമായ സത്യസ്വരൂപമൊന്നു മാത്രമേ വസ്തുസ 
ത്തയായുള്ളു. മറെറല്ലാം അതിനുള്ളില്‍ തല്ക്കാലത്തേയ്ക്കു മാത്രം 
കാണപ്പെടുന്ന മിഥ്യാദര്‍ശനങ്ങളാണ്‌ സതൃദര്‍ശിക്ക്‌ അവയുമെല്ലാം ഭൂമാ 
വായ സത്യസ്വരൂപമായിത്തന്നെ അനുഭവപ്പെടുന്നു. സത്യം ഇത 
മഹത്തായിരുന്നിട്ടും സാധാരണക്കാര്‍ക്ക്‌ എന്തുകൊണ്ടതിനെ അറിയാന്‍ 
കഴിയുന്നില്ല? മാത്രമല്ല ഈ പ്രപഞ്ചം സത്യമെന്നാണല്ലോ സാമാന്യമായ 
ധാരണ. നല്ലവണ്ണം വിവരിച്ചുകൊടുത്താല്‍പോലും സത്യം ഉണ്ടോ ഇല്ലയോ 
എന്ന സംശയം അധികംപേര്‍ക്കും തീര്‍ന്നുകിട്ടുന്നുമില്ല. ഇതൊക്കെ 
യെന്തുകൊണ്ടാണ്‌? ഈ ചോദ്യങ്ങള്‍ക്കൊക്കെ ഒരു സത്യദര്‍ശിക്കു പറയാ 
നുള്ള മറുപടിയാണ്‌ ഗുരുദേവന്‍ പതിനേഴാം പദ്യത്തില്‍ നല്‍കിയിരിക്കു 
ന്നത:- 


17 അജ്ഞാനസംശയവിപര്യയമാത്മതത്ത്വ- 
ജിജ്ഞാസുവിന്നു ദൃഡബോധനിതില്ല തെല്ലും 


332 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


സര്‍പ്പര്രതീതി ഫണിയോ കയറോയിതെന്ന 
തര്‍ക്കം ശ്രമം, കയറുകാണ്‍കിലിതില്ല തെല്ലും. 


അജ്ഞാനം - സത്യം ഇല്ലെന്നുള്ള തോന്നല്‍; സംശയം - ഉണ്ടോ 
ഇല്ലയോ എന്ന ചാഞ്ചല്യം; വിപര്യയം - മിഥ്യാരൂപങ്ങളെ സത്യമായി 
തെററിദ്ധരിക്കുക; ആത്മതത്ത്വജിജ്ഞാസു - ആത്മതത്വം അറിയാന്‍ 
കൊതിച്ചുകൊണ്ടിരിക്കുന്നവന്‍; ദൃഡബോധന്‍ - ആത്മസാക്ഷാത്കാരം 
നേടിയ സ്ഥിരപ്രജ്ഞന്‍; സര്‍പ്പപ്രതീതി - സര്‍പ്പം ഉണ്ടെന്നുള്ള തോന്നല്‍; 
ഫണി - സര്‍പ്പം; തര്‍ക്കം - സന്ദേഹം. 


സത്യം ഇല്ലെന്ന തോന്നല്‍, ഉണ്ടോ ഇല്ലയോ എന്ന സംശയം, മിഥ്യാ 
രൂപങ്ങളാണ്‌ സത്യമെന്ന വിചാരം ഇവയെല്ലാം ആത്മസാക്ഷാത്കാരത്തി 
നായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജിജ്ഞാസുവിന്‌ ഉണ്ടാകാവുന്ന 
വയാണ്‌ എന്നാല്‍ സാക്ഷാത്കാരം നേടിയ ഒരു സ്ഥിതപ്രജ്ഞന്‍ അജ്ഞാ 
നാദിയൊന്നും ലേശംപോലും ഇല്ലേയില്ല. കയറില്‍ സര്‍പ്പത്തെക്കാ 
ണുന്നിടത്ത്‌ ഇത്‌ സര്‍പ്പമാണോ കയറാണോ എന്ന സന്ദേഹം തികച്ചും 
ശ്രമമാണ്‌. കയറു കണ്ടുകഴിഞ്ഞയാളിന്‌ ഈ സന്ദേഹം തെല്ലുപോലും 
ഉണ്ടാകുന്നേയില്ലെന്നു തീര്‍ച്ചയാണല്ലോ. 


അജ്ഞാനസംശയവിപര്യയങ്ങള്‍ 


രണ്ടു കൂട്ടരാണ്‌ ഈ ലോകത്തില്‍ കാണപ്പെടുന്നവര്‍. സത്യാന്വേഷി 
കളും സത്യദര്‍ശികളും. പ്രപഞ്ചത്തിന്‌ ഒരു സ്ഥിരസത്യം ഇല്ലെന്നു വാദിക്കു 
ന്നവര്‍പോലും സ്ഥിരസുഖത്തിന്‍െറയും ശാന്തിയുടെയും രൂപത്തില്‍ ആ 
സത്യത്തെ തിരയുന്നവരാണ്‌. സ്ഥിരമായ സുഖവും ശാന്തിയും ഏതിടത്തില്‍ 
ലഭ്യമാകുമോ ആ ഇടംതന്നെയാണ്‌ പരമസത്യം. സ്ഥിരസുഖവും ശാന്തിയും 
ആത്മസ്വരുപത്തിന്‍െറ മാത്രം സ്വഭാവമാണെന്ന്‌ സത്യദര്‍ശികള്‍ക്ക്‌ 
സംശയമെന്വയേ തെളിഞ്ഞിട്ടുണ്ട്‌. സത്യത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ 
സംബന്ധിച്ചിടത്തോളം ആത്മസ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊ 
ണ്ടു മറയ്ക്കപ്പെട്ടു എന്ന ചോദ്യത്തിനുത്തരമാണ്‌ “മായ്‌. ആത്മ സ്വരൂപത്തെ 
മറച്ചിരിക്കുന്ന മനസ്സിന്‍െറ മലിനസങ്കല്‍പങ്ങളെ വിശകലനം ചെയ്തറിഞ്ഞ്‌ 
ഉപേക്ഷിക്കാന്‍ കരുത്തുള്ളവര്‍ക്ക്‌ മായാസ്വരൂപം വെളിപ്പെട്ടു കിട്ടുന്നതാണ്‌. 
മായ ആദ്യമായി ചെയ്യുന്നത്‌ അതിന്‍െറ ആവരണ ശക്തികൊണ്ട്‌ 
ആത്മസ്വരൂപത്തെ മറച്ചുകളയുകയാണെന്ന്‌ നാം നേരത്തെ കണ്ടുവല്ലോ. 
അതോടെ ആത്മാവിനെ ഞാന്‍ കാണുന്നില്ല, അറിയുന്നില്ല എന്ന 
തോന്നലുളവാകുന്നു. ഇതാണ്‌ അജ്ഞാനം. പുക അഗ്നിയെ മറയ്ക്കുന്ന 
തുപോലെയോ, അഴുക്ക്‌ കണ്ണാടിയെ മറയ്ക്കുന്നതുപോലെയോ, ഉല്‍ബം 
(്രൂണപടലം) ഗര്‍ഭത്തെ മൂടിയിരിക്കുന്നതുപോലെയോ മായയുടെ ആവരണം 
ആത്മാവിനെ മൂടുന്നുവെന്നാണ്‌ ഭഗവാന്‍ ഗീതയില്‍ പറയുന്നത്‌. 
ആത്മാവിനെ ഞാന്‍ കാണുന്നില്ലെന്ന തോന്നലിന്‍െറ ഫലമായി 
ആത്മാവുണ്ടോ ഇല്ലയോ എന്ന സംശയവും ആവിര്‍ഭവിക്കുന്നു. ഉണ്ട്‌, ഇല്ല 
എന്നീ രണ്ടു കോടികളില്‍ മാറിമാറിച്ചലിക്കുന്ന മനസ്സിന്‍െറ ചഞ്ചലതയാണ്‌ 


അമദദ്വതദിപിക 333 


സംശയം. പുറമേയുള്ള കാഴ്ചകളെ ഞാന്‍ കാണുന്നു. അറിയുന്നു; 
അതുകൊണ്ട്‌ അവ സത്യമായിരിക്കും എന്ന നിഗമനമാണ്‌ വിപര്യയം. 
“വിപര്യയോ മിഥ്യാജ്ഞാനം അസദ്രൂപ പ്രതിഷ്ഠം” എന്നാണ്‌ പതഞ്ജലി 
യോഗസുത്രത്തില്‍ “വിപര്യയ' ത്തെ നിര്‍വചിക്കുന്നത്‌. വസ്തുസ്വരൂപത്തില്‍ 
യഥാര്‍ത്ഥത്തിലില്ലാത്ത ഭ്രമദര്‍ശനമാണ്‌ വിപര്യയം. സന്ദേഹവിപര്യയങ്ങള്‍ 
ഉള്ളിടത്തോളം ആത്മാവരണം മാറിക്കിട്ടുന്നതല്ല. ഇവിടെ ഈ ഗീതാവചനം 
ശ്രദ്ധേയമാണ്‌. 


അജ്ഞശ്ചാശ്രദ്ൃധാനശ്ച 

സംശയാത്മാവിനശ്യതി 

തായം ലോകോസ്തിനപമരോ 

ന സുഖം സംശയാത്മനഃ ഭഗ. ഗീത-4-40 


അജ്ഞനും അശ്രദ്ധനുമായ സംശയാത്മാവ്‌ വിനാശം പ്രാപിക്കുന്നു. 
സംശയാത്മാവിന്‌ ഈ ലോകം നഷ്ടപ്പെടുന്നു. പരലോകം നഷ്ടപ്പെടുന്നു. 
സുഖവും നഷ്ടപ്പെടുന്നു. 


ദൃഡബോധന്‍ 


എന്തായാലും ആത്മാവുണ്ടെങ്കില്‍ ഞാന്‍ കണ്ടെത്തും എന്ന 
ദൃഡനിശ്ചയത്തോടെ സത്യപഥത്തില്‍ ധീരമായി ചരിക്കുന്ന ഒരാള്‍ക്ക്‌ 
അജ്ഞാനസംശയവിപര്യയങ്ങള്‍ക്ക്‌ വിപരീതമായ നാലവസ്ഥകള്‍ ക്രമേണ 
അനുഭവ വിഷയമായിത്തിരുന്നു. അവയത്രേ പരോക്ഷജ്ഞാനം, 
അപരോക്ഷജ്ഞാനം, തൃപ്തി, ശോകനാശം, ആത്മാവുണ്ട്‌, അന്വേഷിച്ചാല്‍ 
കണ്ടെത്താന്‍ കഴിയും എന്ന കാര്യം ശാസ്ത്രപഠനംകൊണ്ടും ഗുരൂപദേശം 
കൊണ്ടും സിദ്ധാന്തപരമായി ബുദ്ധിക്കുറപ്പുവരുന്നതാണ്‌ പരോക്ഷജ്ഞാനം. 
ഈ ഉറപ്പു വന്നുകഴിഞ്ഞാല്‍ പിന്നെ സാധനാനുഷ്ഠാനങ്ങളില്‍കൂടി 
അഭ്യാസവൈരാഗ്യങ്ങള്‍കൊണ്ട്‌ മനസ്സിനെ നിരോധിച്ച്‌ പാകപ്പെടുത്തി നേരിട്ട 
ആത്മസ്വരുപം കണ്ടെത്തിയാല്‍ അതാണ്‌ അപരോക്ഷജ്ഞാനം. നേരിട്ടുള്ള 
ആത്മാനുഭവത്തോടുകൂടി ബുദ്ധിക്ക്‌ പൂര്‍ണ്ണ സംതൃപ്തി കൈവരുന്നു. 
കിട്ടേണ്ടതു കിട്ടി; എത്തേണ്ടിടത്തെത്തി; ഇനിയൊന്നും കിട്ടാനില്ല; 
ഇനിയെങ്ങോട്ടും പോകാനുമില്ല എന്ന അനുഭവമാണ്‌ തൃപ്തിയുടെ സ്വരൂപം. 
ഇതോടെ എല്ലാ ശോകവും അസ്തമിക്കുന്നു. ആത്മാവ്‌ പൂര്‍ണ്ണമായും 
ശോകനിവ്യത്തനായി സുഖസ്വരൂപനായി വര്‍ത്തിക്കുന്നു. തപസ്സില്‍കൂടി 
വിവിധഘട്ടങ്ങള്‍ കടന്ന്‌ ഈ ആത്മാനുഭവസ്‌ ഥിതിയിലെത്തിനില്‍ക്കു 
ന്നയാളാണ്‌ ദൃഷബോധന്‍. വേദാന്തശാസ്ര്രത്തില്‍ സ്ഥിതപ്രജ്ഞന്‍, 
ജീവന്മുക്തന്‍, അതിവര്‍ണ്ണാശ്രമി, ബ്രാഹ്മണന്‍ എന്നിവയൊക്കെ 
ദൃഡബോധന്‍െറ പേരുകളാണ്‌. ശ്രീനാരായണ ഗുരുദേവന്‍ ഇപ്രകാരമുള്ള 
അതിവര്‍ണ്ണാശ്രമിയായ ഒരു ബ്രാഹ്മണനായിരുന്നുവെന്നുള്ള കാര്യത്തില്‍ 
ശാസ്ത്രം പഠിച്ചവര്‍ക്ക്‌ സംശയം തോന്നാനിടയില്ല. ഗുരുദേവന്‍െറ ഈ 
മഹത്വം അറിയുമ്പോഴേ അദ്ദേഹത്തിന്‍െറ പ്രവര്‍ത്തനങ്ങളുടെ മഹത്വം 


334 ശ്രീനാരായണ ഗുരുദേവക്യതികശീി സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


വെളിപ്പെടു. എന്തായാലും ദൃഡബോധന്‍െറ സത്യബോധം രജ്ജുസര്‍പ്പ 
ഭ്രമത്തില്‍ കയറിനെകണ്ടയാളിന്‍െറ രജ്ജുബോധംപോലെ ഉറപ്പുള്ളതാണ്‌. 
കയറിനെക്കണ്ടയാള്‍ അതില്‍ മററു ചിലര്‍ കാണുന്ന സര്‍പ്പദര്‍ശനം 
ശ്രമമാണെന്ന്‌ എത്രകണ്ട്‌ സ്പഷ്ടമായറിയുന്നുവോ അതുപോലെ ഒരു 
ദൃഡ്ധബോധന്‍ ഭിന്നങ്ങളായ നാമരുപദര്‍ശനങ്ങള്‍ സത്യസ്വരൂപത്തിലെ 
ഭ്രമദര്‍ശനങ്ങളാണെന്നും വ്യക്തമായറിയുന്നു. സാധാരണ ലകികനതു 
കഴിയുന്നില്ലെങ്കില്‍ അയാളോടൊന്നേ പറയാനുള്ളൂ. ഗുരു ശാസ്ത്ര 
സഹായത്തോടെ പരോക്ഷജ്ഞാനം, അപരോക്ഷജ്ഞാനം, തൃപ്തി, 
ശോകനാശം ഈ അനുഭവദശകള്‍ നേടാന്‍ പരിശ്രമിക്കൂ. അങ്ങനെ ദൃഡ 
ബോധനാവു. അപ്പോള്‍ നിങ്ങള്‍ക്കിതെല്ലാം ബോദ്ധ്യപ്പെടും. പതിനേഴാം 
പദ്യം കൊണ്ട്‌ ഗുരുദേവന്‍ പരോക്ഷമായി ഈ സൂചന തന്നെയാണ്‌ 
നല്‍കുന്നത്‌. 


സാധനാക്രമവും സത്യദര്‍ശനവും 


ഒരു ജിജ്ഞാസുവിന്‌ നേരിട്ടുള്ള ആത്മാനുഭവത്തെ അജ്ഞാനസംശയ 
വിപര്യയങ്ങള്‍ തടയുന്നുവെന്ന്‌ നാം കണ്ടുവല്ലോ. അങ്ങനെയാണെങ്കില്‍ 
അജ്ഞാനസംശയവിപര്യയങ്ങളെ ഒഴിച്ചുമാററിയാല്‍ അതോടെ ഒരാള്‍ക്ക്‌ 
ആത്മാനുഭവം സ്വായത്തമായിത്തീരുമെന്നും സിദ്ധം. അജ്ഞാനസംശ 
യവിപര്യയങ്ങളെ ഒഴിച്ചുമാററാനുള്ള സാധനാക്രമമെന്താണ്‌? അജ്ഞാന 
സംശയവിപര്യയങ്ങളൊക്കെ മനോവൃത്തികളാണ്‌. അതുകൊണ്ട്‌ മനോജയം 
ഒന്നുമാത്രമാണ്‌ സതൃദര്‍ശനത്തിനുള്ള രാജപാത. മനസ്സോ രണ്ടുമണ്ഡല 
ങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു; സങ്കല്പമണ്ഡലം, വാസന്ാാമണ്ഡലം. 
ബോധമനസ്സെന്നും അബോധമനസ്സെന്നുമൊക്കെ വേണമെങ്കില്‍ ആധുനിക 
ചിന്തയുടെ വെളിച്ചത്തില്‍ ഈ മണ്ഡലങ്ങള്‍ക്കു പേരിടാം. ഈ രണ്ടു 
മണ്ഡലങ്ങളെയും ജയിച്ചാലേ മനോജയമാവൂ. ആദ്യം സങ്കല്പമണ്ഡലത്തെ. 
പിന്നെ വാസനാമണ്ഡലത്തെയും. മനസ്സിന്‍െറ ഈ രണ്ടുമണ്ഡലങ്ങളെയും 
കീഴടക്കുന്നതോടെ ഒരാള്‍ക്ക്‌ ആത്മതത്ത്വം തെളിയും. അറിയാന്‍ മറെറാ 
ന്നില്ലാതെ സ്വയം പ്രകാശിച്ച്‌ അതു വിരാജിക്കുകയും ചെയ്യും. ഈ സാധ 
നാക്രമവും ആത്മാനുഭവരഹസ്യവുമാണ്‌ ഗുരുദേവന്‍ പതിനെട്ടാം പദ്യത്തില്‍ 
വിവരിക്കുന്നത്‌:- 


18 മുന്നേ കടന്നു വിഷയം പ്രതിവൃത്തിമുന്നില്‍- 
നിന്നീടുമാവരണമാം തിര നീക്കിടുന്നു 
പിന്നീടു കാണുമറിവും പ്രഭതന്‍െറ പിന്‍പോയ്‌ 
കണ്ണെന്നപോലറിവു കാണുകയില്ല താനേ. 


മുന്നേ - ആദ്യം; വിഷയംപ്രതിവൃത്തി - പ്രത്യേക പദാര്‍ത്ഥങ്ങളുടെ 
നാമരുപങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള സങ്കല്‍പ പരമ്പര; ആവരണം - മൂടു 
പടം; അറിവ്‌ -ശുദ്ധബോധസ്വരൂപമായ ആത്മാവ്‌; പ്രഭ - ചിത്തപ്രസാദ 
രൂപത്തില്‍ അനുഭവപ്പെടുന്ന ആത്മജ്യോതിസ്റസ്‌. 


അമഭദ്വതദീപിക 335 


അന്വയം 


മുന്നേ വിഷയം പ്രതിവൃത്തികടന്ന്‌ മുന്നില്‍ നിന്നീടും ആവരണമാം 
തിര നീക്കിടുന്നു. പിന്നീട്‌ പ്രഭ തന്‍െറ പിന്‍ പോയ്‌ അറിവും കാണും. അറിവ്‌ 
കണ്ണെന്നപോലെ താനേ കാണുകയില്ല. 


ആദ്യം പ്രത്യേക പദാര്‍ത്ഥങ്ങളുടെ നാമരൂപങ്ങളെ സമാശ്രയിച്ചു 
കൊണ്ടുള്ള സങ്കല്‍പ പരമ്പരയെ പുറംതള്ളണം. അതു സാധിച്ചാല്‍ പിന്നെ 
ആത്മതത്ത്വത്തെ മറയ്ക്കുന്ന ആവരണം കാണാറാകും. ആ മായാകല്ലോ 
ലത്തെയും അകററണം. അതോടെ ചിത്ത്രപസാദരൂപത്തില്‍ ആത്മജ്യോതി 
സ്സിന്‍െറ അനുഭവമുണ്ടാകും. ഈ പ്രഭയെ പിന്‍തുടര്‍ന്ന്‌ സമാധിപരിപ 
ക്വതനേടി മുന്നോട്ടുനീങ്ങിയാല്‍ അറിവ്‌ കാണാറാകും. കണ്ണ്‌ എങ്ങനെ 
മാറിനിന്ന്‌ കണ്ണിനെ കാണാതിരിക്കുന്നുവോ അതുപോലെ അറിവ്‌ മാറി 
നിന്നുകൊണ്ട്‌ അറിവിനെ കാണുന്നതേയില്ല. അറിവ്‌ അഖണ്ഡാദ്വയാ 
നുഭവമാണെന്നു ചുരുക്കം. 


സങ്കല്‍പജയം 


ശുദ്ധബോധസ്വരുപമായ ആത്മതത്ത്വത്തില്‍ അതിന്‍െറ സ്വരുപത്തി 
നൊരു വികാരവും വരുത്താതെ വെള്ളത്തിത്‌ പതപോലെ ആവിര്‍ഭവിക്കുന്ന 
ഒരു പ്രതിഭാസമാണ്‌ മനസ്സ്‌. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്‌ രക്ഷിച്ച്‌ സംഹരിക്കുന്നു 
ബ്രഹ്മാവിഷ്ണുമഹേശ്വര്‍ന്മാരും അവരെ അനുസരിക്കുന്ന ദേവവര്‍ഗ്ഗവും ഈ 
മനസ്സിന്‍െറ വിവിധ രൂപങ്ങള്‍ തന്നെയാണ്‌. വെള്ളത്തെ പത മറയ്ക്കുന്നതു 
പോലെ ആത്മതത്ത്വത്തെ മനസ്സ്‌ മറച്ചിരിക്കുന്നു. പത മാററിത്തന്നാലേ 
വെള്ളം കാണാന്‍ കഴിയൂ? അതുപോലെ മനസ്സു മാറിത്തന്നാലേ ആത്മ 
തത്ത്വം തെളിയൂ. മനസ്സിന്‍െറ രണ്ടു തലങ്ങളാണ്‌ സങ്കല്പതലവും വാസനാ 
തലവും. ഇതില്‍ പുറമേയുള്ള കാഴ്ചകള്‍ കണ്ട്‌ അവയോട്‌ ശ്ര്രുമിത്രപുത്ര 
കളത്രാദി രൂപത്തിലോ, സുഖദായിയാണ്‌, ദുഃഖദായിയാണ്‌ എന്ന രൂപത്തിലോ 
എതെങ്കിലും വിധത്തില്‍ സംഗപ്പെട്ട്‌ സങ്കല്‍പവികാരങ്ങളുടെ ഒരു 
പരമ്പരയ്ക്ക്‌ രൂപം കൊടുക്കുന്ന മനസ്സിന്‍െറ പ്രകടരുപമാണ്‌ സങ്കല്‍പതലം. 
ഇതുതന്നെയാണ്‌ ശ്ലോകത്തില്‍ പറയുന്ന “വിഷയംഗ്രതിവൃത്തി'. ഗുരുദേവന്‍ 
“പേരായിരം പ്രതിഭയായിരമിങ്ങവററിലാരാലെഴും വിഷയമായിരമാം” 
എന്നിങ്ങനെ ഭാവനാസമ്പന്നമായി ഒന്നാം ശ്ലോകത്തില്‍തന്നെ വിവരിച്ചുകാട്ടി 
യത്‌ ഈ “വിഷയംപ്രതിവൃത്തി' യെയാണ്‌. ഈ വിഷയംപ്രതിവൃത്തി 
അത്മാവില്‍ ഇടയ്ക്കു കയറിവന്നതാണ്‌. ഇടയ്ക്കുകയറിവന്നതായതുകൊണ്ടു 
തന്നെ വേണമെങ്കില്‍ ഇതിനെ ആത്മാവിനുപേക്ഷിക്കുകയും ചെയ്യാം. 
ഉപേക്ഷിക്കാത്തിടത്തോളം ഇത്‌ ഒരിക്കല്‍ വന്നുകഴിഞ്ഞാല്‍ ലയിച്ചും 
പൊന്തിവന്നും വീണ്ടും ലയിച്ചും പൊന്തിവന്നും ആത്മാവില്‍ പററിക്കുടിനിന്ന്‌ 
അതിന്‍െറ സ്വരൂപം മറച്ചുകൊണ്ട്‌ ജനനമരണദുഃഖങ്ങളെ ഉളവാക്കി 
ക്കൊണ്ടേയിരിക്കും. ഗുരുദേവന്‍, ‘“ജനനീനവരത്നമഞ്ജരി'യിലെ മൂന്നാം 
ശ്ലോകത്തില്‍:- 


336 ശ്രീനാരായണ ഗുരുദേവഷക്യതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ഉണ്ടായിമാറുമറിവുണ്ടായിമുന്നമിതു 
കണഞ്ടാടുമാഗമകവും 

കൊണ്ടായിരംതരമിരുണ്ടാശയം പ്രതിച്ുരു 
ണ്ടാമഹസ്റ്റില്‍ മറയും. 


എന്ന്‌ വര്‍ണ്ണിച്ചിരിക്കുന്നത്‌ ഈ “വിഷയംഗ്രതിവൃത്തി'യുടെ ഉല്പത്തി 
ലയരഹസ്യം തന്നെയാണ്‌. മനസ്സിനെ ജയിച്ചാലേ സത്യദര്‍ശനം സാദ്ധ്യ മാകു 
എന്നുള്ളതുകൊണ്ട്‌ ഒരു സാധകന്‍ ആദ്യമായി മനസ്സിന്‍െറ ഈ 
പ്രകടതലത്തെ ജയിക്കേണ്ടതാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ “വിഷയം 
പ്രതിവൃത്തി മുന്നേകടന്ന്‌” എന്ന്‌ വ്യക്തമാക്കിയിരിക്കുന്നത്‌. 


വാസനാജയം 


മനസ്സിന്‍െറ പ്രകടതലത്തിനു പിന്നിലായി നേരിട്ടറിയപ്പെടാതെയുള്ള 
ഒരപ്രകടനതലം അതിനുണ്ട്‌. ചിരകാലം അഭ്യസിച്ചുറപ്പിച്ചിട്ടുള്ള 
കര്‍മ്മങ്ങളോടുള്ള അഭിരുചി ലയിച്ചുറഞ്ഞു കിടക്കുന്ന തലമാണിത്‌. ഇതാണ്‌ 
വാസനാതലം. മനസ്സ്‌ ലയിച്ചാല്‍ അത്‌ അത്മാവിനെ മൂടുന്ന ഒരിരുണ്ട 
ആവരണമായി മാറുമെന്നു നാം ഗാഡ്നിദ്രയില്‍ അനുഭവിച്ചറിയുന്നുണ്ട്‌. 
കര്‍മ്മവാസനകള്‍ അലിഞ്ഞുചേര്‍ന്ന്‌ രൂപംകൊണ്ടതാണീ ആവരണം. 
ഇതുതന്നെയാണ്‌ മായയുടെ ആവരണശക്തിയുടെ രൂപം. ദിവസേന ഉണര്‍ന്നു 
പ്രവര്‍ത്തിക്കുമ്പോള്‍ തല്‍ക്കാല കര്‍മ്മങ്ങള്‍ക്കാവശ്യമായ ഏതാനും 
വാസനകള്‍ മാര്രമേ സങ്കല്‍പവികാരങ്ങളില്‍ കുടി പ്രകടഭാവം 
കൈക്കാള്ളുന്നുള്ളൂ. നിരവധിജന്മങ്ങള്‍ക്ക്‌ രൂപം കൊടുക്കാന്‍ കഴിവുള്ള 
വാസനാപടലങ്ങള്‍ ഒരു സാധാരണ ലാകികന്‍െറ വാസനാതലത്തില്‍ 
പ്രകടഭാവം കൈക്കൊള്ളാതെ ഉറഞ്ഞുകിടപ്പുണ്ടാവാം. മനസ്സിനെ നിശ്ശേഷം 
നശിച്ചുപോകാതെ നിലനിര്‍ത്തുകയും സന്ദര്‍ഭം കിട്ടുമ്പോള്‍ പൊടിപ്പിച്ചു 
വളര്‍ത്തുകയും ചെയ്യുന്ന ബീജമാണ്‌ വാസന. ആവര്‍ത്തിച്ച്‌ പരിശീലി 
ച്ചുറപ്പിച്ചതു നിമിത്തം ചിലര്‍ക്ക്‌ ചിലതിനോട്‌ അതിയായ അഭിരുചി ഉള്ളില്‍ 
ഉറഞ്ഞുകിടപ്പുണ്ടാവും. അങ്ങനെ അവര്‍ക്കിഷ്ടമുള്ളതെന്നു കരുതുന്ന 
പദാര്‍ത്ഥങ്ങളെ കാണുമ്പോള്‍ മനസ്സ്‌ യാതൊരു നിയന്ത്രണവുമില്ലാതെ 
അതില്‍ ചാടിവീഴും. കാര്യത്തിന്‍െറ നന്മതിന്മകളേയോ വരാവുന്ന സുഖ 
ദുഃഖങ്ങളേയോകുറിച്ച്‌ ചിന്തിക്കുകയേയില്ല. പൂര്‍വ്വാപരവിചാരം ചെയ്യാതെ 
തന്നെ ലോകസുഖങ്ങളില്‍ ചാടിവീഴാന്‍ പ്രേരിപ്പിക്കുന്ന അഭിരുചിക്കാണ്‌ 
വാസനയെന്നു പറയുന്നത്‌. സുഖമെന്നു തോന്നുന്ന ചിലതൊക്കെ അനുഭവി 
ക്കുന്തോറും അതിനിയും അനുഭവിക്കണമെന്ന ആഗ്രഹം ഹൃദയതലത്തില്‍ 
ആവര്‍ത്തിച്ചുറപ്പിക്കും. ക്രമേണ ആ വ്യാമോഹങ്ങള്‍ കൂടാതെ ജീവിതമേ 
അസാദ്ധ്യമാണെന്നുള്ള നിലവന്നു ചേരുകയും ചെയ്യും. പുകവലി, മദ്യപാനം, 
സിനിമാഭ്രാന്ത്‌, അധാര്‍മ്മിക ങ്ങളായ ലൈംഗിക വാസനകള്‍ ഇവയെല്ലാം 
ഇങ്ങനെ പരിശീലിച്ചുറപ്പി ക്കുന്നവയാണ്‌. പരിശീലനത്തില്‍കൂടി വാസന 
ഉറച്ചുറച്ചു വരുന്നതുകൊണ്ടു തന്നെ നിശ്ചയദാര്‍ഡ്യവും പരിശീലനവുമുണ്ടെ 
ങ്കില്‍ അവയെ നശിപ്പി ക്കാമെന്നും സിദ്ധമാകുന്നു. ഉറച്ച വാസനകളുള്ളയാള്‍ 


അമദദ്വതദ?പിക 337 





പ്രപഞ്ചത്തെ മുഴുവന്‍ അതിന്‍െറ നിറം പിടിപ്പിച്ചേ കാണുകയുള്ളൂ. 
മനസ്സിന്‍െറ ബീജരൂപം ഇങ്ങനെ കട്ടിപിടിച്ചു കിടക്കുന്ന വാസനകളുടെ 
പടലങ്ങളാണ്‌. തല്ക്കാലം പ്രകടമായിക്കാണുന്ന സങ്കല്‍പവികാരതലത്തിനു 
പിന്നില്‍ ഈ പടലങ്ങള്‍ ഒളിഞ്ഞുകിടക്കുന്നു. കഴിഞ്ഞുപോയ അനേക 
ജന്മങ്ങളില്‍ പരിശീലിച്ചു റപ്പിച്ചിട്ടുള്ള കര്‍മ്മവാസനകളുടെ വലിയൊരു 
സമ്പാദ്യവുമായിട്ടാണ്‌ ഓരോ ജീവിതവും ആരംഭിക്കുന്നത്‌. അബോധ 
മനസ്സിന്‍െറ ഇരുളടഞ്ഞ തലത്തില്‍ അതു നിക്ഷേപിച്ചിരിക്കുകയാണ്‌. 
അനുഭവദശയിലെത്തുന്ന സ്പന്ദനാത്മികയായ പ്രകൃതിയുടെ ആദ്യരൂപമാണ്‌ 
വാസനാമയമായ ഈ ആവരണം. അതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തില്‍ 
ഇതിനെ “ആവരണമാം തിര” എന്നു പറഞ്ഞിരിക്കുന്നത്‌. മനസ്സിന്‍െറ പ്രകട 
രൂപമായ സങ്കല്‍പതലത്തെ ജയിക്കുന്ന തോടൊപ്പം ഈ വാസനാതല 
ത്തെയും കീഴടക്കാന്‍ ശ്രമിക്കേണ്ടതാണ്‌. “മുന്നില്‍നിന്നീടുമാവരണമാംതിര 


നീക്കിടുന്നു” എന്ന ഭാഗംകൊണ്ട്‌ ശ്ലോകത്തില്‍ വ്യക്തമാക്കിയിരിക്കുന്നത്‌ 
ഇക്കാര്യമാണ്‌. 


സാധനയും സാക്ഷാത്കാരവും 


മനോജയവും വാസനാക്ഷയവും നേരിട്ട്‌ ആത്മാനുഭവം നേടിത്തരുന്ന 
ഹേതുക്കളാണ്‌. അതുകൊണ്ട്‌ ഒരേകാലത്ത്‌ ഇവ രണ്ടും നേടിയെടുക്കാന്‍ 
യത്നിക്കേണ്ടതാണ്‌. ആദ്യം സങ്കല്‍പരുപത്തിലുള്ള മനസ്സിനെ ജയിക്കണം. 
പിന്നീട്‌ വാസനയെ ക്ഷയിപ്പിച്ച്‌ ആവരണമാം തിര നീക്കണം എന്ന്‌ 
ഗുരുദേവന്‍ പറഞ്ഞത്‌ സങ്കല്‍പവാസനകളുടെ കാര്യകാരണ ഭാവത്തെ 
കാണിക്കാനാണ്‌. വാസ്തവത്തില്‍ സങ്കല്‍പജയവും വാസനാക്ഷയവും ഒരു 
സാധകന്‍ ഒരുമിച്ചഭ്യസിക്കേണ്ടതാണ്‌. ഇവ രണ്ടും പരസ്‌ പരബദ്ധ 
ങ്ങളായതുകൊണ്ട്‌ ഒന്നുള്ളിടത്തോളം മറേറതും അല്പമായെങ്കിലും 
നിലനില്‍ക്കുന്നതാണ്‌. തത്ത്വജ്ഞാനമാണ്‌ ഇവ രണ്ടും നേടാനുള്ള ഉപായം. 
ശാശ്വതവും അമൃതസ്വരുപവുമായ ഒരു സത്യമുണ്ടെന്നറിയണം. ഗുരുശാസ്ത്ര 
സഹായം നേടി സത്യബോധം സിദ്ധാന്തപരമായി ഉറപ്പിക്കണം. ഉണ്ടായി 
മറയുന്ന ജഡദൃശ്യങ്ങളെല്ലാം കേവലം ്രമദൃശ്യങ്ങളാണെന്നും അറിയണം. 
അതുകൊണ്ട്‌ സുഖത്തിനായി അവയുടെ പിന്നാലെ പററിക്കൂടുന്നത്‌ 
കാനല്‍ജലം കുടിക്കാന്‍ ഓടുന്നതുപോലെ വൃര്‍ത്ഥമാണെന്ന്‌ ക്രമേണ 
ഉറപ്പുവരും. സിദ്ധാന്തപരമായി ഇക്കാര്യങ്ങള്‍ ഉറയ്ക്കുന്നതാണ്‌ 
തത്വജ്ഞാനം. തത്വജ്ഞാനം സിദ്ധാന്തപരമായി ഉറച്ചുകഴിഞ്ഞാല്‍ പിന്നെ 
അതിനെ അനുഭവതലത്തിലെത്തിക്കാനുള്ള പ്രയത്‌ നമാരംഭിക്കാം. 
അതിനായിട്ടാണ്‌ സങ്കല്‍പജയവും വാസനാക്ഷയവും അഭ്യസിക്കേണ്ടി 
യിരിക്കുന്നത്‌. അഭ്യാസം, വൈരാഗ്യം ഈ രണ്ടു മാര്‍ഗ്ഗങ്ങളില്‍കൂടിയാണ്‌ 
സങ്കല്‍പജയവും വാസനാക്ഷയവും നേടേണ്ടത്‌. അഭ്യാസംകൊണ്ട്‌ 
സങ്കല്‍പത്തെ ജയിക്കണം. വൈരാഗ്യംകൊണ്ട്‌ വാസനയെ അകററണം. 
മനസ്സിനെ ചലിക്കാനനുവദിക്കാതെ ഒരിടത്ത്‌ ഉറപ്പിച്ചു നിര്‍ത്തുവാനുള്ള 
യത്നം തുടരുകയാണ്‌ അഭ്യാസം. മനസ്സൊന്നിലുറച്ചാല്‍ മററു സങ്കല്‍പങ്ങള്‍ 


77-2003 22 


338 ശശീനാരായണ ഗുരുദേവഷ്യതികശി സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


വിട്ടുപോകുമെന്ന്‌ പറയേണ്ടതില്ലല്ലോ. ആനന്ദഘനമായ ആത്മസ്വരൂപം 
ഭാവനചെയ്ത്‌ മനസ്സ്‌ അവിടെ അന്തര്‍മ്മുഖമായി ഉറയ്ക്കണം. മനസ്സിനെ 
അന്തര്‍മ്മുഖമാക്കി ആത്മതത്ത്വത്തില്‍ ഉറപ്പിക്കാന്‍ ശ്രമിക്കുന്നതോടൊപ്പം 
ഭാതികസുഖങ്ങള്‍ ക്ഷണഭംഗുരങ്ങളാണെന്നറിഞ്ഞ്‌ അതിനെ അവയില്‍ 
നിന്നും അകററാനും ശ്രമിക്കണം. മനസ്സിന്‍െറ സ്വാഭാവികമായ പ്രേരണ 
ബാഹ്യദൃശ്യങ്ങളില്‍ സുഖമുണ്ടെന്ന്‌ ശ്രമിച്ച്‌ അവയില്‍ പററിക്കൂടുവാനാണ്‌ 
ഈ വിഷയവാസനയില്‍നിന്നും അകലുന്നതാണ്‌ വൈരാഗ്യം. അഭ്യാസവും 
വൈരാഗ്യവും ഉറയ്ക്കാന്‍ തുടങ്ങുന്നതോടെ തത്ത്വജ്ഞാനം ആരംഭിക്കും. 
അഭ്യാസംകൊണ്ട്‌ സങ്കല്‍പം ഒട്ടൊന്നു ശമിച്ചാല്‍ വൈരാഗ്യംകൊണ്ട്‌ 
വാസനാമയമായ ആവരണത്തിന്‍െറ പടലങ്ങള്‍ ഓരോന്നായി നീങ്ങാന്‍ 
തുടങ്ങും. അതോടെ ഉള്ളില്‍ പ്രസന്നതാരുപത്തിലുള്ള പ്രകാശം 
അനുഭവപ്പെടും. ഈ അനുഭവമാണ്‌ തത്ത്വജ്ഞാനം. സ്വയം പ്രകാശിക്കു 
ന്നതും ആനന്ദ സ്വരൂപവുമായ ആത്മാവാണ്‌ സത്യമെന്നും വിഷയസങ്കല്‍ 
പവും വിഷയവാസനയും അതിനെ മറച്ചിരിക്കുന്ന വിക്ഷേപാവരണങ്ങ 
ളാണെന്നും അനുഭവത്തില്‍ തെളിയാന്‍ തുടങ്ങും. ഇതുതന്നെയാണ്‌ 
നേരിട്ടുള്ള തത്ത്വജ്ഞാനം. തത്ത്വജ്ഞാനം സങ്കല്‍പജയത്തെയും 
വാസനാനാശത്തെയും ത്വരിപ്പിക്കും. സങ്കല്പജയവും വാസനാനാശവും 
കൂടുതല്‍ ശക്തിപ്പെടുംതോറും ആവരണപടലങ്ങള്‍ അകന്നകന്ന്‌ 
പ്രസന്നതാരൂപത്തിലുള്ള പ്രകാശത്തിന്‌ ആഴം വര്‍ദ്ധിക്കുന്നതായി 
അനുഭവപ്പെടും. ഈ അനുഭവരഹസ്യമാണ്‌ “പ്രഭ തന്‍െറ പിന്‍പോയ്‌” എന്ന്‌ 
ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


സവികല്പാനുഭവങ്ങള്‍ 


ഗ്രസന്നതാരൂപത്തില്‍ ചിത്തത്തിനനുഭവപ്പെടുന്ന പ്രഭയുടെ 
ആവിര്‍ഭാവം സാധകന്‍െറ ചിത്തം സമാധിതലത്തിലേയ്ക്ക്‌ കടക്കുന്നു 
എന്നതിന്‍െറ തെളിവാണ്‌. ചിത്ത്രപസാദം നേടിയ ഒരു സാധകന്‍ 
ധ്യാനിക്കാനിരുന്നാല്‍ അയാളുടെ ഹൃദയം ഇതരസങ്കല്‍പങ്ങള്‍ വെടിഞ്ഞ്‌ 
ചിത്തത്തിന്‍െറ പ്രസാദാനുഭവത്തില്‍ അന്തര്‍മ്മുഖമായി ഏകാഗ്രപ്പെടും. 
ഇതുതന്നെയാണ്‌ സമാധി. ഇങ്ങനെ ഏകാഗ്രപ്പെടുന്ന ചിത്തം തുടര്‍ന്ന്‌ 
പ്രസാദരൂപത്തിലുള്ള പ്രഭയുടെ ആഴമേറിയ തലങ്ങളിലേക്ക്‌ ഇറങ്ങിയിറങ്ങി 
ചെല്ലുന്നതായും ക്രമേണ അനുഭവപ്പെടും. സമാധിയുടെ പാകപ്പെടലാണിത്‌. 
സമാധി പാകപ്പെടുന്ന ഈ ഘട്ടത്തിലാണ്‌ ഒരു സാധകന്‍ വേണമെങ്കില്‍ 
ഏതുസിദ്ധിയും നേടിയെടുക്കാന്‍ കഴിയുന്നത്‌. പക്ഷേ സിദ്ധിയില്‍ മോഹിച്ച്‌ 
ഏതെങ്കിലും ഘട്ടത്തില്‍ സാധകന്‍െറ ഗതി തടയപ്പെട്ടുപോയാല്‍ 
പതനത്തിനിടയായേയ്ക്കുമെന്ന്‌ പ്രത്യേകം ഓര്‍മ്മിക്കേണ്ടതാണ്‌. 
സമാധിപാകപ്പെടുന്ന ഈ ഘട്ടങ്ങളിലെല്ലാം “ഞാന്‍” എന്ന അനുഭോക്താവ്‌ 
വേര്‍തിരിഞ്ഞു നില്‍ക്കുന്നുണ്ടാവും. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള 
നാമരൂപങ്ങള്‍ ഈ അനുഭവതലങ്ങളെ ചിലപ്പോഴൊക്കെ കടന്നുവന്ന്‌ 
അപൂര്‍ണ്ണങ്ങളാക്കുന്നുമുണ്ടാവും. സങ്കല്‍പജയവും വാസനാ ക്ഷയവും 


അമദദ്വതദീചപിക 339 


പൂര്‍ണ്ണമാകാതിരിക്കുന്നതു കൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്‌. 
ഇക്കാരണത്താല്‍ ഈ ഘട്ടങ്ങളെയെല്ലാം സവികല്പ സമാധിദശ 
കളായിട്ടാണ്‌ ശാസ്ത്രം വിവരിക്കുന്നത്‌. “പ്രഭതന്‍െറ പിന്‍പോയ്‌” എന്ന 
ഭാഗംകൊണ്ട്‌ ഈ സവികല്പസമാധിദശകളെയാണ്‌ ഗുരുദേവന്‍ 
സംഗ്രഹിച്ചിരിക്കുന്നത്‌. 


നിര്‍വികല്പാനുഭവം 


സവികല്പദശകളിലെല്ലാം “ഞാന്‍” എന്ന അനുഭോക്താവ്‌ മാറിനിന്നു 
കൊണ്ടാണ്‌ ഓരോ ഘട്ടങ്ങളേയും അറിഞ്ഞനുഭവിക്കുന്നതെന്ന്‌ നാം 
കണ്ടുവല്ലോ. സങ്കല്‍പജയവും വാസനാക്ഷയവും കൂടുതല്‍ കൂടുതല്‍ 
ശക്തിപ്പെടുന്തോറും ഈ “ഞാന്‍” പ്രകാശമയനായി വികസിച്ച്‌ അനുഭവ തലം 
ഒരനന്തതയിലേയ്ക്ക്‌ വ്യാപിക്കുന്നു. ഒടുവില്‍ സ്പന്ദനപ്രവാഹ രൂപത്തിലുള്ള 
വിശ്വ[പാണനുമായി താദാത്മ്യപ്പെട്ട്‌ “ഞാന്‍ പ്രാണനാണ്‌ ' എന്ന 
സക്ഷാത്കാരദശയില്‍ എത്തിച്ചേരുന്നു. ജീവാഹന്തയുടെ വികാസഗതി 
ഇവിടെ അവസാനിക്കുന്നു. ഉപനിഷത്ത്‌ ഈ പ്രാണസാക്ഷാത്കാരദശയെ 
“മഹാനാത്മാവ്‌” എന്നാണ്‌ വിളിക്കുന്നത്‌. ഗുരുദേവന്‍ ആത്മോപദേശ 
ശതകത്തില്‍ “കേവലത്തിന്‍ മഹിമ” എന്നു പറഞ്ഞാണിതിനെവിവരി ക്കുന്നത്‌. 
സവികല്പദശയുടെ അവസാന ഘട്ടമാണിത്‌. ഇവിടെയെത്തിനില്‍ ക്കുന്ന 
പ്രാണസ്വരൂപിയായ അഹന്ത സ്പന്ദന പ്രവാഹരുപത്തിലുള്ള സ്വശരീര 
ഗതിയെയും തടയുന്നപക്ഷം സ്വയം അപ്രതൃക്ഷനായിത്തീര്‍ന്നിട്ട്‌ 
അഖണ്ഡവും ആനന്ദഘനവുമായ പര്രബഹ്‌ മസത്യത്തെ പൂര്‍ണ്ണ 
മാക്കിത്തീര്‍ക്കുന്നതാണ്‌. ഇവിടെ അനുഭോക്താവായ അഹന്തതന്നെ പാടെ 
മറയുന്ന സ്ഥിതിക്ക്‌ പിന്നെ നാമരൂപങ്ങളുടെ ഛായപോലും ശേഷിക്കു 
കയില്ലെന്ന്‌ സ്പഷ്ടമാണല്ലോ. ഈ സാക്ഷാത്കാരദശയെയാണ്‌ നിര്‍വ്വി 
കല്പാനുഭവമെന്ന്‌ ശാസ്ത്രം വിവരിക്കുന്നത്‌. ഈ നിര്‍വ്വികല്പാനുഭവത്തെ 
തന്നെയാണ്‌ “പിന്നീടുകാണുമറിവും” എന്നിങ്ങനെ ഗുരുദേവന്‍ വിവരി 
ച്ചിരിക്കുന്നത്‌. 


അറിവിന്‍െറ അനുഭവം 


വാസനാപടലം മുഴുവന്‍ ഒഴിഞ്ഞുമാറി ഇങ്ങനെ തെളിയുന്ന അറിവ്‌ 
നാമരുപരഹിതമായ അറിവാണ്‌. അനുഭവം അറിവിന്‍െറ സ്വരൂപമാണ്‌. 
നാമരുപങ്ങളോടുകൂടിയ അറിവ്‌ പ്രപഞ്ചം. നാമരുപങ്ങളില്ലാത്ത അറിവ്‌ 
സത്യം. രണ്ടുദശയിലും അറിവ്‌ അനുഭവസ്വരുപമാണ്‌. നാമവും രൂപവും 
കൂടിക്കലരുമ്പോള്‍ അറിവിന്‍െറ അനുഭവം ഖണ്ഡംഖണ്ഡമായിത്തീരുന്നു. 
അപ്പോഴാണ്‌ അറിവില്‍ അറിയുന്നവനായ “ഞാനും” അറിയപ്പെടുന്ന പദാർ 
ത്ഥവും എന്നിങ്ങനെ രണ്ടുണ്ടാകുന്നത്‌. നാമരൂപങ്ങളകന്നാല്‍ അറിയുന്ന 
വനും അറിയപ്പെടുന്നതും ഇല്ലാതാകും. പൂര്‍ണ്ണാനുഭവത്തോടു കൂടിയ 
അറിവുമാത്രം അവശേഷിക്കും. ഈ അറിവിന്‍െറ അഖണ്ഡാനുഭവം ബുദ്ധിക്ക്‌ 
ഈഹിച്ചറിയാന്‍ കഴിയുന്നതല്ല. ഇവിടെ അറിവ്‌ അഖണ്ഡാ നുഭവസ്വരൂപമായി 


340 (രനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


വിളങ്ങുന്നുവെന്നല്ലാതെ അറിവ്‌ അറിവിനെ അറിയുന്നുവെന്നോ അനുഭവി 
ക്കുന്നുവെന്നോ പറയാന്‍ പാടില്ല. ഒന്ന്‌ ഒന്നിനെ അറിയുന്നുവെന്നു പറയു 
മ്പോള്‍ നാം രണ്ടെന്ന ഭാവത്തില്‍ പ്പെട്ടുപോവുകയാണ്‌ ചെയ്യുന്നത്‌. കണ്ണ്‌ 
മററുപദാത്ഥങ്ങളെ കാണുന്നു. കണ്ണ്‌ സ്വയം കണ്ണിനെ കാണുന്നില്ല. സ്വയം 
തന്നെ കാണാന്‍ കഴിയുന്നില്ലെന്നുവച്ച്‌ കണ്ണിന്‌ തന്‍െറ നിലനില്‍പ്‌ അനു 
ഭവിക്കാൻ കഴിയാതിരിക്കുന്നില്ല. അഥവാ കണ്ണ്‌ സ്വന്തം നിലനില്‍പറിയുന്നത്‌ 
മറ്റുപദാര്‍ത്ഥങ്ങളെക്കണ്ട്‌ അവയുടെ നിലനില്‍പറിയുന്നതുപോലെയല്ല. 
സ്വന്തം നിലനില്‍പനുഭവിക്കാന്‍ കണ്ണിനു മാറിനിന്നതിനെ കാണണമെന്നില്ല. 
അഖണ്ഡാനുഭവസ്വരുപമായ വസ്തു സത്തയുടെയും അനുഭവരഹസ്യം 
ഇതുപോലെയാണ്‌. അത്‌ സ്വയം അറിവും അനുഭവവും ആയതുകൊണ്ടു 
തന്നെ അതിന്‌ മാറിനിന്നതിനെ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യേണ്ട 
കാര്യമില്ല. ഒരു ദീപം സ്വയം പ്രകാശരൂപമാണ്‌. അതിനെ പ്രകാശിപ്പിക്കാന്‍ 
പിന്നെ മറെറാരു ദീപ ത്തിന്‍െറ ആവശ്യമില്ല. യുക്തിക്ക്‌ പിടികിട്ടാത്ത ഈ 
സത്യാനുഭവ രഹസ്യ മാണ്‌ “കണ്ണെന്നപോലറിവുകാണുകയില്ലതാനേ” എന്ന 
വരിയില്‍ ഗുരുദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. അറിയുന്നവനായ “ഞാനും” 
അറിയ പ്പെടുന്ന നാമരൂപവും ഇല്ലാതായാല്‍ പിന്നെ ഒരു ശൂന്യത 
യായിരിക്കില്ലേ ശേഷിക്കുന്നത്‌ എന്നാണ്‌ യുക്തിചിന്തകന്മാര്‍ ചോദിക്കുന്നത്‌. 
യുക്തിക്ക്‌ അതുവരേ എത്താന്‍ കഴിയൂ. പക്ഷേ അനുഭവരഹിതമായ 
ശൂന്യതയില്‍നിന്ന്‌ അറിയുന്നവനായ “ഞാനോ” അറിയപ്പെടുന്ന പദാര്‍ത്ഥമോ 
പൊന്തിവരിക യില്ലെന്ന്‌ ഈ യുക്തിചിന്തകന്മാര്‍ക്ക്‌ ധരിക്കാന്‍ കഴിയുന്നില്ല. 
അഖണ്ഡമായ അറിവ്‌ പിന്നിലുള്ളതുകൊണ്ടാണ്‌ അറിയുന്നവനായ “ഞാനും” 
അറിയ പ്പെടുന്ന പദാര്‍ത്ഥവും അതില്‍ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്‌ 
ചിന്തിക്കാന്‍ കഴിവുള്ളവര്‍ക്കൊക്കെ വെളിപ്പെടുന്നതാണ്‌. “കണ്ണെന്നപോല 
റിവുകാണുകയില്ലതാനേ” എന്നു കേട്ടിട്ട്‌ അനുഭവരഹിതമാണീ നിര്‍വ്വി 
കല്പസാക്ഷാത്‌ കാരതലമെന്ന്‌ ധരിച്ചേയ്ക്കരുത്‌. സമ്പൂര്‍ണ്ണമായ 
അഖണ്ഡാനുഭവത്തെയാണീവരി കാട്ടിത്തരുന്നത്‌. ഈ അഖണ്ഡാനു 
ഭവരഹസ്യം അതിമനോഹരമായി ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ 
വര്‍ണ്ണിക്കുന്നതു നോക്കുക:- 


അണുവറിവില്‍ മഹിമാവിലങ്ഗമില്ലാ- 
തണയുമഖണ്ഥവുമന്നു പൂര്‍ണ്ണമാകും 
അനുഭവിയാതറിവീലഖണ്ഡമാം ചിദ്‌- 
ഘന, മിതു മയനഘനാമ്യതാബ്ധിയാകും ആത്മോ. ശ-97 


കാണുന്ന “ഞാന്‍” കാണപ്പെടുന്ന പദാര്‍ത്ഥം എന്നീ അല്പരുപങ്ങള്‍ 
അവയുടെ സ്വരൂപം വെടിഞ്ഞ്‌ ശുദ്ധബോധത്തിന്‍െറ അനന്തതയില്‍ മറയും. 
അന്ന്‌ അഖണ്ഡസത്യം പൂര്‍ണ്ണമായി വിരാജിക്കും. ഇതനുഭവം 
കൊണ്ടുമാത്രമേ അറിയാന്‍ പററു. ആ നിലനില്‍പ്‌ അഖണ്ഡമായ കട്ടിപിടിച്ച 
അറിവാണ്‌. അത്‌ ശബ്ദതരംഗങ്ങള്‍പോലും നിലച്ച ഒരമൃതസമുദ്രമാണ്‌. 


അമദഭദ്വതദീപിക 341 


ജ്ഞാനചക്ഷുസ്സ്‌ 


സര്‍വ്വത്ര ഇടതിങ്ങി നിറഞ്ഞുനില്‍ക്കുന്ന സത്യവസ്തുവിനെ കാണാന്‍ 
മാംസചക്ഷുസ്സുകള്‍ക്ക്‌ കഴിവില്ല. വെറും മാംസചക്ഷുസ്സുകൊണ്ട്‌ നോക്കിയിട്ട്‌ 
കാണാന്‍ പററാത്തതുകൊണ്ടാണല്ലോ അങ്ങനെയൊരു സത്യമില്ലെന്ന്‌ ചിലര്‍ 
ശഠിക്കുന്നത്‌. ഈ വാദിക്കുന്നവരുടെ ഉള്ളില്‍തന്നെ പരമസത്യത്തെ 
കണ്ടനുഭവിക്കാന്‍ കഴിവുള്ള ജ്ഞാനക്കണ്ണ്‌ സ്ഥിതി ചെയ്യുന്നുണ്ട്‌. പക്ഷേ 
തല്ക്കാലത്തേയ്ക്ക്‌ അവരാക്കണ്ണ്‌ അടച്ചുവച്ചിരി ക്കുകയാണ്‌. 
കണ്ണുണ്ടെങ്കിലും അടഞ്ഞിരുന്നാല്‍ വസ്തുദര്‍ശനം സാദ്ധ്യ മല്ലെന്ന്‌ 
തീര്‍ച്ചയാണല്ലോ. അന്തര്‍മ്മുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിയാണ്‌ 
ആത്മദര്‍ശനത്തിന്‌ സമര്‍ത്ഥമായിത്തീരുന്ന ജ്ഞാനചക്ഷുസ്സ്‌. ഇന്ന്‌ 
വാസനാപടലങ്ങളും വിഷയസങ്കല്‍പങ്ങളും ആ കണ്ണിനെ മൂടിയിരി 
ക്കുകയാണ്‌. മറമൂടിയ കണ്ണ്‌ എങ്ങനെ വസ്തുവിനെ കാണും? അതുകൊണ്ട്‌ 
സതൃദര്‍ശനത്തിനു കൊതിക്കുന്നവര്‍ ആദ്യമായി ചെയ്യേണ്ടത്‌ മറമാററി ഈ 
കണ്ണു തുറക്കുകയാണ്‌. സൂര്യപ്രകാശം സര്‍വ്വത്ര വ്യാപിച്ചിരുന്നാലും അടച്ചി 
രിക്കുന്ന കണ്ണില്‍ അത്‌ പ്രതിഫലിക്കുന്നില്ലല്ലോ. തുറന്ന കണ്ണില്‍ അതിന്റെ 
പ്രതിഫലനമുണ്ടാകുന്നതോടെ എല്ലായിടത്തും അത്‌ പരന്നു വ്യാപിച്ചിരിക്കു 
ന്നുവെന്നറിയാനും പററും. അതുപോലെ മറ മാററി ജ്ഞാനചക്ഷ്സ്സു തുറ 
ക്കുന്നതോടെ ആത്മജ്യോതിസ്സ്‌ അതില്‍ പ്രതിഫലിക്കാന്‍ തുടങ്ങും. ആ പ്ര 
തിഫലനം ഉള്‍ക്കൊണ്ട്‌ പുറത്തേക്കുനോക്കിയാല്‍ സര്‍വ്രത ആത്മജ്യോതി 
സ്സ്‌ ഇടതിങ്ങി നിറഞ്ഞിരിക്കുന്നതായി അറിയാനും പററും. അതിപ്രധാനമായ 
ഈ സത്യദര്‍ശനരഹസ്യമാണ്‌ ഗുരുദേവന്‍ അദ്വൈതദീപികയിലെ അവസാ 
നപദ്യംകൊണ്ട്‌ വിവരിക്കുന്നത്‌:- 


19 കാണുന്നു കണ്ണിഹ തുറക്കിലടയ്ക്കിലന്ധന്‍ 
താനുള്ളില്‍ മേവുമറിവിങ്ങു വരായ്കയാലേ 
ജ്ഞാനം പുറത്തുതനിയേ വരികില്ല കണ്ണു- 
വേണം വരുന്നതിനു കണ്ണിനു കാന്തിപോലെ. 


അന്ധന്‍ - കുരുടന്‍; ജ്ഞാനം - അറിവ്‌; കാന്തി - പ്രകാശം. 


കണ്ണുതുറക്കില്‍ ഇഹ കാണുന്നു. അടയ്ക്കില്‍ ഉള്ളില്‍മേവും അറി 
വിങ്ങു വരായ്കയാലേ അന്ധന്‍താന്‍. ജ്ഞാനം തനിയേ പുറത്തു 
വരികില്ല. കണ്ണിനു കാന്തിപോലെ (ജ്ഞാനത്തിന്‌) വരുന്നതിന്‌ കണ്ണു 
വേണം. 


കണ്ണ്‌ തുറന്നാല്‍ പുറമേ കാണാന്‍ കഴിയുന്നു. അടച്ചാല്‍ ഉള്ളിലുള്ള 
അറിവിന്‌ പുറത്തേക്കു വരാന്‍ പഴുതില്ലാത്തതുകൊണ്ട്‌ കാഴ്ചയില്ലാത്തവനാ 
യിത്തീരുന്നു. അതുപോലെ ആത്മജ്ഞാനം തനിയേ പുറത്തു പ്രകാശിക്കു 
കയില്ല. കണ്ണിന്‌ പ്രവര്‍ത്തിക്കാന്‍ പ്രകാശം അത്യന്താപേക്ഷിതമായിരിക്കു 
ന്നതുപോലെ ആത്മജ്ഞാനത്തിന്‌ പ്രസരിക്കാന്‍ അതിന്റേതായ കണ്ണുതുറ 
ന്നുകിട്ടിയാലേ സാധ്യമാവൂ. 


342 ശ്രീനാരായണ ഗുരുദേവകൃതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ഏകാഗ്രപ്പെട്ട ബുദ്ധി 

സത്യസ്വരൂപം സര്‍വത്ര ഇടതിങ്ങി വിലസുന്നു. സത്യമില്ല, ആത്മാ 
വില്ല എന്നൊക്കെ വാദിക്കുന്നവര്‍ ആ സത്യത്തെ കാണാനുള്ള കണ്ണ്‌ ഇറു 
ക്കി അടച്ചുകൊണ്ടാണങ്ങനെ വാദിക്കുന്നത്‌. ബാഹൃസങ്കല്‍പങ്ങളെ പുറം 
തള്ളിക്കൊണ്ട്‌ അന്തര്‍മുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിയാണ്‌ സത്യത്തെ 
കാണാനുള്ള കണ്ണ്‌, കണ്ണാടിയില്‍ ശുദ്ധമായ ആകാശം പ്രതിബിംബിക്കുന്ന 
തുപോലെ ഏകാഗ്രപ്പെടുന്ന ബുദ്ധിയില്‍ അത്യന്തം വ്യക്തമായി ആത്മസ്വ 
രൂപം പ്രതിബിംബിച്ചറിയാന്‍ കഴിയുന്നു. നേരേ മറിച്ച്‌ കണ്ണാടിയുടെ മുമ്പില്‍ 
വിവിധ വര്‍ണങ്ങളിലുള്ള കുറെ പദാര്‍ഥങ്ങള്‍ നിരത്തിവച്ചാല്‍ അതിലുള്ള 
ആകാശപ്രതിബിംബം മറയ്ക്കപ്പെട്ടുപോകും. മാത്രമല്ല, കണ്ണാടി മുമ്പിലിരി 
ക്കുന്ന വിവിധ പദാര്‍ഥങ്ങളുള്‍ക്കൊണ്ട്‌ വൈവിധ്യപൂര്‍ണമായിത്തീരുന്നതാ 
യും തോന്നും. എന്നാല്‍ വിവിധ പദാര്‍ഥങ്ങള്‍ മുന്‍പിലിരിക്കുമ്പോഴും കണ്ണാ 
ടിയുടെ ശുദ്ധതയ്ക്കോ അതിലെ ആകാശ പ്രതിബിംബത്തിനോ കേടൊന്നും 
സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണല്ലോ വസ്തുത. മുന്‍പിലിരിക്കുന്ന പദാര്‍ഥങ്ങള്‍ 
തല്‍ക്കാലത്തേക്ക്‌ കണ്ണാടിയുടെ ശുദ്ധതയേയും അതിലെ ആകാശ്രപതിബിം 
ബത്തെയും മറച്ചുകളയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പദാര്‍ഥങ്ങളെ മാററിനോ 
ക്കിയാല്‍ ഇക്കാര്യം സുസ്പഷ്ടമാവുകയും ചെയ്യും. ഇതുപോലെ ആനന്ദ 
ഘനമായ ആത്മപ്രതിബിംബമേന്തിയ ഏകാഗ്രബുദ്ധി എല്ലാരുടെ ഉള്ളിലും 
സ്ഥിരമായി ഇരിപ്പുണ്ട്‌. ആത്മസ്വരൂപം സ്പഷ്ടമാക്കിക്കാട്ടിത്തരുന്ന കണ്ണാ 
ണത്‌. തല്‍ക്കാലം നാം അതിന്റെ മുമ്പില്‍ നിരവധി ബാഹ്യസങ്കല്‍പങ്ങള്‍ 
നിരത്തിവച്ചിരിക്കുകയാണ്‌. അതുകൊണ്ട്‌ ബുദ്ധിയുടെ ഏകാഗ്രതയോ അതില്‍ 
പ്രതിബിംബിക്കുന്ന ആത്മസത്തയോ നമുക്കനുഭവവിഷയമാകുന്നില്ല. മാത്ര 
മല്ല, അനേകം ബാഹ്യസങ്കല്‍പങ്ങളില്‍പെട്ട്‌ ബുദ്ധി ഉഴലുന്നതായും ശ്രമം 
തോന്നുന്നു. സങ്കല്‍പമറകളെ ഒന്നുമാററിനോക്കിയാല്‍ കാണാം ബുദ്ധിയു 
ടെ ഏകാഗ്രതയും ആത്മസ്വരൂപവും സൂര്യതുല്യം പ്രകാശിക്കാന്‍ തുടങ്ങു 
ന്നത്‌. ആത്മാവിനെക്കാണാനുള്ള ഈ കണ്ണിനെ സാധാരണ ലാകികന്മാര്‍ 
ബാഹൃസകങ്കല്‍പമറകള്‍കൊണ്ട്‌ ഇന്ന്‌ മൂടിവച്ചിരിക്കുകയാണ്‌. കണ്ണിനെ മൂടി 
വച്ചുകൊണ്ട്‌ വസ്തുവിനെ കാണുന്നില്ലല്ലോ എന്ന്‌ പുലമ്പുന്നതിന്‌ വല്ല 
അര്‍ത്ഥവുമുണ്ടോ? കണ്ണു തുറക്കൂ. വസ്തു കാണപ്പെടും. ഈ അനുഭവ 
രഹസ്യമാണ്‌ ഗുരുദേവന്‍. “കാണുന്നു കണ്ണിഹതുറക്കിലടയ്ക്കിലന്ധന്‍ 
താനുള്ളില്‍ മേവുമറിവിങ്ങുവരായ്കയാലേ” എന്നു ഗ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 
അന്തര്‍മ്മുഖമായി ഏകാഗ്രപ്പെട്ട ബുദ്ധിക്കു മാത്രമേ ആത്മാവിനെ കാണാന്‍ 
കഴിയുകയുള്ളുവെന്ന്‌ ഉപനിഷത്തും ഗീതയും (പഖ്യാപിക്കുന്നു. 
കഠോപനിഷത്ത്‌ പറയുന്നത്‌ നോക്കുക:- 


ഏൃഷസര്‍വ്ചേഷുഭുതേഷു 

ഗുഡ്ദോത്മാന പ്രകാശതേ; 

ദൃശ്യതേ ത്രഗ്യയാ ബുദ്ധ്യാ 

സുക്ഷ്മയാ സുക്ഷ്മദരീശിഭിഃ കഠോ-3-12. 


അമദദ്വതദിചിക 343 


എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഈ ആത്മാവ്‌ ജ്ഞാനേ 
ന്രിയങ്ങള്‍ക്കു വിഷയമാകുന്നില്ല. സത്യനിഷ്ഠന്മാരുടെ സൂക്ഷ്മമായ ഏകാഗ്ര 
ബുദ്ധിക്ക്‌ അതു വെളിപ്പെട്ടു കിട്ടുന്നു. ഇനിയും ഗീതയുടെ പ്രഖ്യാപനമോ:- 


സുഖമാത്യന്തികംയത്തത്‌ 

ബ്ുദ്ധിഗ്രാഹ്യമതീന്ര്രിയം 

വേത്തി യത ന മചെവായം 

സ്ഥിതശ്ചലതിതത്ത്വതഃ ഭഗ.ഗ?-6-27 


ഒടുങ്ങാത്ത സുഖമാണ്‌ സത്യസ്വരൂപം. അത്‌ ബാഹ്രയേന്ദ്രിയങ്ങള്‍ക്ക്‌ 
കണ്ടെത്താന്‍ കഴിയുകയില്ല. ബുദ്ധിക്കുമാത്രമേ അതു ഗ്രഹിക്കാന്‍ പററു. 
ഇതറിയുന്നതോടുകൂടി പ്രപഞ്ച സത്യം വെളിപ്പെട്ടുകിട്ടുന്നു. 


ആത്മാവ്‌ സര്‍വവ്യാപിയാണ്‌ 


സൂക്ഷ്മബുദ്ധിയാകുന്ന കണ്ണുതുറന്നുകഴിഞ്ഞാല്‍ സാധകന്‍ ഉള്ളില്‍ 
ആത്മസ്വരൂപം നിറഞ്ഞുതിങ്ങുന്നതായി അനുഭവപ്പെടും. തുടര്‍ന്ന്‌ ഇതേവരെ 
തന്‍റതെന്ന്‌ വേര്‍തിരിച്ചുകൊണ്ടിരുന്ന ജഡശരീരം ആത്മാവല്ലാതെ 
മറെറാന്നുമല്ലെന്നു വെളിവാകും. അതോടെ പുറമേയും എല്ലാററിന്‍േറയും 
ഉള്ളിലും പുറത്തും ആ സത്തതന്നെ ഇടതിങ്ങി നില്ക്കുന്നതായി തെളിയും. 
പുറമേയും സത്യവസ്തു ഇടതിങ്ങി നില്‍ക്കുന്നുവെന്നുള്ള അറിവ്‌ വെറുതേ 
ഉണ്ടാവുകയില്ല. തുറന്ന കണ്ണുണ്ടെങ്കിലേ അതുണ്ടാവു. സാധാരണ മാംസമ 
യമായ കണ്ണ്‌ തുറന്നിരുന്നാല്‍പോലും അതിന്‌ പദാര്‍ത്ഥങ്ങളെ കാണണ 

മെങ്കില്‍ പ്രകാശത്തിന്‍െറ സഹായം വേണമല്ലോ. ഇരുട്ടില്‍ കണ്ണ്‌ തുറ 
ന്നിരുന്നാല്‍ പോലും പദാര്‍ത്ഥങ്ങള്‍ കാണപ്പെടുകയില്ല. കണ്ണില്ലാത്തതു 
കൊണ്ടോ പദാര്‍ത്ഥങ്ങള്‍ ഇല്ലാത്തതുകൊണ്ടോ അല്ല കാണപ്പെടാതിരി 
ക്കുന്നത്‌. കണ്ണിന്‌ പ്രകാശത്തിന്‍റെ സഹായം ഇല്ലാത്തതുകൊണ്ടുമാത്രം. 
അതുപോലെ മനുഷ്യന്‌ ആത്മസ്വരൂപമായ സത്യത്തെ കാണാന്‍ കഴിയാ 
തിരിക്കുന്നത്‌ കാണാനുള്ള കണ്ണില്ലാത്തതു കൊണ്ടോ സത്യമില്ലാത്തതു 
കൊണ്ടോ അല്ല. സത്യത്തെ കാണാനുള്ള കണ്ണ്‌ അജ്ഞാനമറകൊണ്ട്‌ 
മൂടിപ്പോയിരിക്കുന്നു. ആ മറയൊന്നു മാററി കണ്ണ്‌ തെളിച്ചാല്‍ തെളിഞ്ഞ 
കണ്ണില്‍ക്കൂടി ഉള്ളിലുള്ള ജ്ഞാനം പുറത്തേയ്ക്കു പ്രവഹിക്കും. മാംസക്ക 
ണ്ണിന്‌ പ്രകാശമില്ലാതെ പദാര്‍ഥങ്ങളെ കാണാന്‍ പററാതിരിക്കുന്നതുപോലെ 
അകത്തുള്ള ജ്ഞാനത്തിന്‌ ഏകാഗ്രബുദ്ധിയെന്ന കണ്ണില്ലാതെ പുറത്തേയ്ക്കു 
പരന്ന്‌ വ്യാപിക്കാന്‍ കഴിയുകയില്ല. ഇക്കാര്യമാണ്‌ “ജ്ഞാനം പുറത്തു 
തനിയെ വരികില്ല, കണ്ണുവേണം വരുന്നതിന്‌ കണ്ണിനു കാന്തിപോലെ” എന്ന 
വരികളില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ജ്ഞാനക്കണ്ണു തുറക്കുന്നതോടെ 
സാധകന്‍ ശുദ്ധബോധസ്വരുപമായ അറിവാണ്‌ അയാളുടെ ഉള്ളിലും 
അയാളുടെ ശരീരത്തിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നതെന്ന്‌ തെളിയും. ഈ 
അദ്വൈതദര്‍ശനമാണ്‌ ഗുരുദേവന്‍ ആത്മോപദേശശതകത്തിലെ ആദ്യപദ്യ 
ത്തില്‍ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്‌:- 


344 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണഡവ്യാഖ്യാനം - ഭാഗം 77 





അറിവിലുമേറിയറ],ഞ്ഞിടുന്നവ൯ ത- 
ന്നുരുവിലുമൊത്തു പുറത്തുമുജ്ജ്വലിക്കും 
കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി- 
ത്തെരുതെരെ വീണുവണങ്ങിയോതിടേണം. 


“കണ്ണുകളഞ്ചുമുളളടക്കി' യെന്നു പറയുന്നതുകൊണ്ട്‌ ബാഹ്രയേന്ദ്രിയ 
ങ്ങള്‍ സംയമംചെയ്ത്‌ ജ്ഞാനക്കണ്ണു തുറക്കണമെന്നാണ്‌ സൂചിപ്പിക്കുന്നത്‌. 
അപ്പോള്‍ സാധകന്‍െറ ഉള്ളിലുള്ള അറിവിലും സ്വന്തം ശരീരത്തിലും 
പുറത്തും ഒരേ സത്യം ജ്വലിച്ചുനില്‍ക്കുന്നതായി കാണാറാകും. ആ 
സത്യത്തെയാണ്‌ വീണുവണങ്ങി സ്തുതിക്കേണ്ടത്‌. 


എല്ലാം ഒന്നെന്നുകാണുന്നതാണ്‌ സത്യദര്‍ശനം 


സത്യദര്‍ശനം അത്യന്തം ലളിതമാണ്‌. എല്ലാം ഒന്നെന്ന്‌ ഉറപ്പായി 
ബോധ്യപ്പെട്ടാല്‍ അതാണ്‌ സത്യദര്‍ശനം. പലതാണെന്നു തോന്നിയാല്‍ 
കടുത്ത സംസാരബന്ധം എല്ലാം ഒന്നെന്നു കാണുമ്പോഴുള്ള വസ്തുസ്വരൂപ 
മാണ്‌ സച്ചിദാനന്ദം. സത്യം കണ്ടയാള്‍ക്ക്‌ സംസാരം പശുവിന്‍കുള മ്പടി 
പോലെ നിസ്സാരം. സത്യം കാണാത്തവന്‍ സംസാരം മറുകര കാണാനില്ലാത്ത 
സമുദ്രം. സംസാരമഹാരോഗത്തിന്‌ ഒരു സിദ്ധാഷധമായി ഉപനിഷത്കല 
ശാംബുധി കടഞ്ഞെടുത്തു വച്ചിരിക്കുന്ന ദിവ്യാമൃതമാണ്‌ “അദ്വൈതദീപിക”. 
അത്‌ അല്പാല്പമെങ്കിലും പാനം ചെയ്യാന്‍ ജിജ്ഞാസുക്കളെ സഹായി 
ക്കുമെങ്കില്‍ ഈ വ്യാഖ്യാനം ചരിതാര്‍ത്ഥമാണ്‌. ശ്രീ നാരായണഗുരുദേവന്‍ 
കാടുവെട്ടിത്തെളിച്ച ആര്‍ഷപഥം മനുഷ്യസമൂഹത്തിന്‌ ഒരിക്കല്‍കൂടി ലക്ഷ്യം 
കാട്ടിക്കൊടുക്കാന്‍ ഉതകുമാറാകട്ടെ. ആ വന്ദ്യ ഗുരുവിന്‌ ആയിരമായിരം 
സാഷ്ടാംഗപ്രണാമം. 

ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


3 


അറിവ്‌ 


ഈ കൃതി എവിടെ വച്ച്‌ എന്നു രചിച്ചു എന്നു വ്യക്തമായി 
അറിഞ്ഞുകൂടാ. പരമാദ്വൈതിയായ ഗുരുദേവന്റെ അദ്വൈതാനുഭവ 
ത്തിന്റെ ഗാംഭീര്യം വെളിപ്പെടുത്തിത്തരുന്ന ഒന്നാണീ കൃതി. പതിനഞ്ചു 
ചെറുഭാഷാപദ്യങ്ങളാണിതിലുള്ളത്‌. ചെറുഭാഷാപദ്യങ്ങളാണെങ്കിലും 
അവയുടെ താല്‍പ്പര്യം ഗ്രഹിക്കുക സാധാരണക്കാര്‍ക്കെളുപ്പമല്ല. 
അദ്വൈത വേദാന്തശാസ്ത്രം പഠിച്ചനുഭവപ്പെടുത്താന്‍ യത്നിച്ചിട്ടില്ലാ 
ത്തവര്‍ക്ക്‌ ഈ കൃതി അതീവ ദുര്‍ഗ്രഹമാണ്‌. ശാസ്‌:തം ഗ്രഹിച്ച്‌ 
അനുഭവത്തിനു യത്നിച്ചിട്ടുള്ളവര്‍ക്ക്‌ അതൃന്തം സുഗ്രഹവും 


പതിനഞ്ചു ചെറുഭാഷാപദ്യങ്ങളടങ്ങിയ അദ്വൈത വേദാന്ത കൃതി 
യാണ്‌ “അറിവ്‌. അദ്വൈതിയുടെ ഗൂഡ്ദാനുഭവരസം ഇതിലെ ഓരോ പദ്യ 
ത്തിലും ഈറിനില്‍ക്കുന്നു. “അറിവ്‌” എന്നതിനു “ബോധം” എന്നാണര്‍ഥം. 
ബോധം എന്ന അദ്വൈത വസ്തു മാത്രമാണു പ്രപഞ്ചത്തില്‍ സത്യമായിട്ടു 
ള്ളത്‌ എന്നാണിതിലെ പ്രതിപാദ്യം. അദ്വൈത ബോധത്തില്‍ പ്രപഞ്ച്രഭ 
മത്തിന്റെ സാംഗത്യം അനുഭൂതിയിലെ ഗൂഡരഹസ്യങ്ങള്‍ എന്നിവ ഈ 
കൃതി വായിച്ചു മനനം ചെയ്യുന്ന സത്യാന്വേഷിക്കു തെളിഞ്ഞു കിട്ടുന്ന 
താണ്‌. 


അറിയപ്പെടുമിതു വേറ- 

ല്ലറിവായീടും തിരഞ്ഞിടുന്നേരം 

അറിവിതിലൊന്നായതുകൊ- 

ണ്ടറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. 1 


അറിവില്ലെന്നാലില്ലീ- 

യറിയപ്പെടുമെന്നതുണ്ടിതെന്നാലും 

അറിവൊന്നില്ലെന്നാലീ- 

യറിവേതറിവിന്നതില്ലറിഞ്ഞീടാം. 2 


അറിവിന്നളവില്ലാതേ- 

തറിയാമറിവായതും വിളങ്ങുന്നു 

അറിവിലെഴുന്ന കിനാവി- 

ങ്ങറിവായീടുന്നവണ്ണമങ്ങെല്ലാം. 3 


346 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവഡ്യാഖ്യാനം - ഭാഗം 77 


അറിവിനു നിറവുണ്ടെന്നാ- 
ലറിവല്ലാതുള്ളതെങ്ങിരുന്നീടും? 
അറിവേതെന്നിങ്ങതുപോ- 
യറിയുന്നങ്ങെന്നിതെങ്ങിരുന്നീടും. 


അറിവിലിരുന്നു കെടുന്നീ- 
ലറിവാമെന്നാലിതെങ്ങിറങ്ങീടും? 
അറിവിനെയറിയുന്നീലി- 
ങ്ങറിയുംനേരത്തു രണ്ടുമൊന്നായി. 


അറിയുംമുന്‍പേതെന്നാ- 
ലറിവില്ലാതൊന്നുമിങ്ങിരിപ്പീല; 
അറിവറ്റതിതേതിരു- 
ണ്ടറിവെന്നാലൊന്നുമിങ്ങുകാണ്മീല. 


അറിയുന്നുണ്ടില്ലെന്നി- 
ങ്ങറിയുന്നീലേതിലേതെഴുന്നീടും 
അറിയപ്പെടുമെങ്കിലുമ- 
ല്ലറിവല്ലെന്നിങ്ങു നമ്മെ നോക്കീടില്‍. 


അറിവെന്നന്നേയിതുമു- 
ണ്ടറിവുണ്ടെന്നാലിതെങ്ങു നിന്നീടും? 
അറിവൊന്നെണ്ണംവേറി- 
ല്ലറിവല്ലാതെങ്കിലെന്തിരിക്കുന്നു? 


അറിവിന്നിടമൊന്നുണ്ടി- 
ല്ലറിയപ്പെടുമെന്നതിന്നു വേറായി 
അറിവെന്നാലങ്ങേതി- 
യറിയപ്പെടുമെന്നതേറുമെണ്ണീടില്‍. 


അറിയുന്നീലന്നൊന്നീ- 
യറിയപ്പെടുമെന്നതുണ്ടു പോയിടും 
അറിവിലിതേതറിയുന്നീ- 
ലറിവെന്നാലെങ്ങുനിന്നു വന്നീടും? 


അറിവിന്നറിവായ്‌ നിന്നേ- 
തറിയിക്കുന്നിങ്ങു നാമതായീടും; 
അറിവേതിനമെങ്ങനെയീ- 
യറിയപ്പെടുമെന്നതേതിതോതീടില്‍. 


അറിവെന്നതു നീയതു നി- 
ന്നറിവിട്ടറിയപ്പെടുന്നതെന്നായി 


അറിവ്‌ 347 


അറിയപ്പെടുമിതു രണ്ടൊ- 
ന്നറിയുന്നുണ്ടെന്നുമൊന്നതില്ലെന്നും. 12 


അറിവുമതിന്‍വണ്ണം ചെ- 

ന്നറിയുന്നവനില്‍ പകര്‍ന്നു പിന്നീടും 
അറിയപ്പെടുമിതിലൊന്നീ- 

യറിവിന്‍പൊരിവീണു ചീന്തിയഞ്ചായി. 13 


അറിയുന്നവനെന്നറിയാ- 

മറിവെന്നറിയുന്നവന്നുമെന്നാകില്‍ 

അറിവൊന്നറിയുന്നവനൊ- 

ന്നറിയുന്നതിലാറിതെട്ടുമായീടും. 14 


അറിയപ്പെടുമിതിനൊത്തീ- 

യറിവേഴൊന്നിങ്ങുതാനുമെട്ടായി 

അറിവിങ്ങനെ വെവ്വേറാ- 

യറിയപ്പെടുമെന്നതും വിടുര്‍ത്തീടില്‍. 15 


വ്യാഖ്യാനം 


പതിനഞ്ചു ചെറുഭാഷാപദ്യങ്ങളില്‍ ഒതുക്കി നിറുത്തിയിരിക്കുന്ന ഗുഡ്മാ 
നുഭൂതിരസം നിറഞ്ഞ ഒരദ്വൈതവേദാന്ത കൃതിയാണ്‌ “അറിവ്‌. ഗരുദേവന്റെ 
അദ്വൈതാനുഭൂതിയുടെ ആഴം ഈ കൃതി വിളിച്ചറിയിക്കുന്നു. വേദാന്തസത്യം 
തെളിഞ്ഞു കിട്ടിയാല്‍ അത്‌ അത്യന്തം ലളിതമാണ്‌. തെളിയാത്തിടത്തോളം 
അത്യന്തം ഗുഡവുമാണ്‌. ഈ കൊച്ചു കൃതിയുടെ അര്‍ഥപരിശോധന 
അക്കാര്യം സ്പഷ്ടമാക്കുന്നു. നമുക്ക്‌ ഓരോ പദ്യങ്ങളെയായി സമീപിക്കാം. 


“അറിവ്‌” എന്ന അദ്വൈതവസ്തുവല്ലാതെ പ്രപഞ്ചത്തില്‍ രണ്ടാമതൊ 
ന്നില്ല എന്നാണ്‌ ഒന്നാം പദൃത്തില്‍തന്നെ ഗുരുദേവന്‍ പ്രഖ്യാപിക്കുന്നത്‌. 


1 അറിയപ്പെടുമിതു വേറ- 
ല്ലറിവായീടും തിരഞ്ഞിടുന്നേരം 
അറിവിതിലൊന്നായതുകൊ- 
ണ്ടറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. 


തിരഞ്ഞിടുന്നേരം-അറിവ്‌, അറിയപ്പെടുന്ന പദാര്‍ഥങ്ങള്‍ എന്നിവയുടെ 
പരമരഹസ്യം വിചാരം ചെയ്തറിയുമ്പോള്‍; അറിയപ്പെടുമിത്‌-അറിയപ്പെടുന്ന 
ഈ പ്രപഞ്ചം; അറിവായീടും-ബോധസ്വരൂപമായ അറിവു തന്നെയാണെന്നു 
തെളിയും; വേറല്ല-ഒരിക്കലും അതില്‍ നിന്നു ഭിന്നമല്ല; ഇതില്‍-ഈ പ്രപഞ്ചാ 
നുഭവത്തില്‍; അറിവ്‌-ബോധം; ഒന്നായതുകൊണ്ട്‌-ഒരിക്കലും ഒരിടത്തും മാറ്റമി 
ല്ലാതെ കാണപ്പെടുന്നതുകൊണ്ട്‌; എങ്ങും-എവിടെയും; അറിവല്ലാതെ-വസ്തു 
വായി ബോധമല്ലാതെ; വേറൊന്നും ഇല്ല-മറ്റൊന്നും ഇല്ലെന്നു കാണേണ്ടതാണ്‌. 


348 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


അറിവ്‌, അറിയപ്പെടുന്ന പദാര്‍ഥങ്ങള്‍ എന്നിവയുടെ പരമരഹസ്യം 
വിചാരം ചെയ്തറിയുമ്പോള്‍ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചം ബോധസ്വരുപ 
മായ അറിവു തന്നെയാണെന്നു തെളിയും. ഒരിക്കലും അതില്‍ നിന്നു ഭിന്നമ 
ല്ല. ഈ പ്രപഞ്ചാനുഭവത്തില്‍ ബോധം ഒരിക്കലും ഒരിടത്തും മാറ്റമില്ലാതെ 
കാണപ്പെടുന്നതുകൊണ്ട്‌ എവിടെയും വസ്തുവായി ബോധമല്ലാതെ 
മറ്റൊന്നും ഇല്ലെന്നു കാണേണ്ടതാണ്‌. 


അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും 


പ്രപഞ്ചാനുഭവരഹസ്യം തിരയുന്ന ഒരാള്‍ക്ക്‌ പ്രാഥമികഘട്ടത്തില്‍ രണ്ടു 
ഘടകങ്ങള്‍ ഉള്‍പ്പെട്ടതാണ്‌ ആ അനുഭവമെന്നു തെളിയുന്നു. അറിയുന്ന 
ബോധം അറിയപ്പെടുന്ന ജഡം ഇവയാണ്‌ ആ രണ്ടു ഘടകങ്ങള്‍. ഗുരുദേ 
വന്‍ പദ്യത്തില്‍ “അറിവ്‌” എന്നു പറഞ്ഞിരിക്കുന്നത്‌ ബോധത്തെയാണ്‌. “അറി 
യപ്പെടുമിത്‌' എന്നു പറഞ്ഞിരിക്കുന്നത്‌ ജഡത്തെയും. ഇവയെ വീണ്ടും പരി 
ശോധിച്ചാല്‍ അനുഭവസ്ഥലങ്ങളിലെല്ലാം ബോധം ഒരു മാറ്റവും കൂടാതെ 
ബോധമായിത്തന്നെ നില്‍ക്കുന്നു എന്നും അറിയപ്പെടുന്ന ജഡം ഉണ്ടായി 
മറഞ്ഞ്‌ മാറി മാറി വരുന്നു എന്നും കാണാന്‍ കഴിയും. ശക്തിസ്പന്ദനം മുതല്‍ 
കട്ടിപിടിച്ച പദാര്‍ഥം വരെ ജഡത്തിന്റെ വിവിധരുപങ്ങളാണ്‌. ശക്തിസ്പന്ദനം 
സൂക്ഷ്മജഡമാണെങ്കില്‍ കട്ടിപിടിച്ച ജഡം സ്ഥൂല പദാര്‍ഥമാണെന്ന ഭേദ 
മേയുള്ളൂ. ഉള്ളിലോ പുറത്തോ ശക്തി സ്പന്ദനം ഉണ്ട്‌ എന്നൊരാള്‍ അറി 
യുന്നു എന്നു കരുതുക. ഇവിടെ ശക്തിസ്പന്ദനം ഉണ്ട്‌ എന്നറിയുന്നത്‌ ബോധ 
മാണ്‌. അറിയപ്പെടുന്ന ശക്തിസ്പന്ദനം ജഡവും. ഇനി വികാരവിചാരരൂപ 
ത്തില്‍ ഉണ്ടായി മറഞ്ഞ്‌ മാറി മാറി പ്രകാശിക്കുന്ന മനസ്സ്‌ ഉണ്ട്‌ എന്നറിയു 
ന്നതായി കരുതുക. മനസ്സുണ്ട്‌ എന്നറിയുന്നതു ബോധവും അറിയപ്പെടുന്ന 
മനസ്സ്‌ ജഡവും. കട്ടിപിടിച്ച പദാര്‍ഥങ്ങളും ശരീരവും ഉണ്ട്‌ എന്നറിയുന്നി 
ടത്തും സ്ഥിതിയിതുതന്നെ. ഇങ്ങനെ ഈ ലോകത്ത്‌ എവിടെ ഏതനുഭവം 
പരിശോധിച്ചാലും അറിയുന്ന ബോധവും അറിയപ്പെടുന്ന പദാര്‍ഥവുമായി 
അതു വേര്‍തിരിയും. ഭിന്നങ്ങളായ വിവിധാനുഭവങ്ങളില്‍ അറിയുന്ന ബോധം 
ഒരു മാറ്റവുമില്ലാതെ ബോധമായിത്തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നും അറിയ 
പ്പെടുന്ന പദാര്‍ഥങ്ങള്‍ മാറിമാറി വരുന്നു എന്നും കാണാന്‍ കഴിയും. ബോധം 
ബോധമല്ലാതായാല്‍ അനുഭവം അതോടെ നിലയ്ക്കും. അതുകൊണ്ട്‌ അനു 
ഭവസ്ഥലത്തൊന്നും ബോധത്തിനു മാറ്റം വരാന്‍ സാധ്യതയേയില്ല. ഇക്കാര്യ 
മാണു ഗുരുദേവന്‍ “അറിവിതിലൊന്നായതുകൊണ്ട്‌' എന്ന ഭാഗംകൊണ്ട്‌ വെളി 
പ്പെടുത്തിയിരിക്കുന്നത്‌. ഇനി നമുക്കു നോക്കാനുള്ളത്‌ അറിയപ്പെടുന്ന ജഡ 
ത്തിന്‌ അറിവായ ബോധത്തില്‍നിന്നു വേര്‍പെട്ടു നില്‍ക്കാന്‍ കഴിയുമോ 
എന്നാണ്‌. സ്വന്തം ഉണ്മ അനുഭവിക്കാനും ജഡങ്ങളുടെ ഉണ്മ അനുഭവിക്കാനും 
കഴിവുള്ള വസ്തുവാണു ബോധം. ബോധം സ്വയം ഉണ്ടെന്നറിയുന്നു, ജഡ 
ങ്ങളെ ഉണ്ടെന്നറിയുന്നു. സ്വന്തം ഉണ്മതന്നെ അറിയാന്‍ കഴിയാത്ത വസ്തു 
വാണു ജഡം. പിന്നെ മറ്റുള്ളവയുടെ ഉണ്മ പറയേണ്ടതില്ലല്ലോ. ജഡത്തിനു 
സ്വയം അതില്ല. അതുകൊണ്ടു തന്നെ അതിന്‌ മറ്റു യാതൊന്നുമില്ല അപ്പോള്‍ 


അറിവ്‌ 349 


അറിവ്‌ അഥവാ ബോധം ഉപേക്ഷിച്ചാല്‍ ജഡം അതോടെ ശുദ്ധശൂന്യമായി 
ത്തീരും. ബോധം അംഗീകരിച്ചാല്‍ അതുള്ളതാവും. അപ്പോള്‍ ബോധം സ്വയം 
അംഗീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കൃഗ്രിമദര്‍ശനം മാത്ര 
മാണു ജഡം എന്നുവന്നുചേരുന്നു. അതായത്‌ ബോധത്തില്‍ നിന്നും ഭിന്ന 
മായ ഒരു വസ്തുസ്ഥിതിയേ ജഡത്തിനില്ല. ഇക്കാര്യമാണു ഗുരുദേവന്‍ “അറി 
യപ്പെടുമിതു വേറല്ലറിവായീടും തിരഞ്ഞിടുന്നേരം എന്നു പ്രസ്താവിച്ചിരി 
ക്കുന്നത്‌. എന്തിനേറെ, ജഡമായിക്കാണപ്പെടുന്നതെല്ലാം മരുഭൂമിയില്‍ 
കാനല്‍ജലംപോലെ ബോധത്തില്‍ ഉണ്ടെന്നു തോന്നുന്ന വെറും കാഴ്ചകള്‍. 
വസ്തു ബോധം മാത്രം. ഇതിനെന്താണു യുക്തി? ബോധമുണ്ടോ അനുഭവ 
മുണ്ട്‌, ബോധമില്ലേ അനുഭവമില്ല. അതുകൊണ്ട്‌ അനുഭവത്തിലെ വസ്തു 
ബോധംമാത്രം. സ്വര്‍ണമുണ്ടോ ആഭരണങ്ങളുണ്ട്‌. സ്വര്‍ണമില്ലേ ആഭരണ 
ങ്ങളില്ല. അതുകൊണ്ട്‌ ആഭരണങ്ങളിലെ വസ്തു സ്വര്‍ണം മാത്രം; അതു 
പോലെ ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ “അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും” എന്നു 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 

അനുഭവമണ്ഡലങ്ങളിലെ ബോധത്തിന്റെ വസ്തുസ്ഥിതി ശരിക്കും ധരി 
ക്കാത്തവര്‍ ചില സംശയങ്ങള്‍ ഉന്നയിച്ചു എന്നു വരാം. ബോധം മാറിയാലും 
ജഡം ഇല്ലെന്നു പറയാന്‍ പറ്റുമോ? ഒരാള്‍ക്ക്‌ ഇല്ലെങ്കില്‍തന്നെ മറ്റൊരാള്‍ക്ക്‌ 
അതുള്ളതായി അനുഭവപ്പെടുന്നുണ്ടല്ലോ.ഇത്തരം ചോദ്യങ്ങള്‍ക്കുള്ള ഉത്ത 
രമാണ്‌ അടുത്ത പദ്യം. 


2. അറിവില്ലെന്നാലില്ലീ- 
യറിയപ്പെടുമെന്നതുണ്ടിതെന്നാലും 
അറിവൊന്നില്ലെന്നാലീ- 
യറിവേതറിവിന്നതില്ലറിഞ്ഞീടാം. 
അറിവ്‌- ബോധം; ഇല്ലെന്നാല്‍-ഇല്ലെന്നുവന്നാല്‍; ഈ അറിയപ്പെടുമെ 
ന്നത്‌; ഇല്ല-അറിയപ്പെടുന്നതായി തോന്നുന്ന ജഡദര്‍ശനങ്ങള്‍ ഇല്ലതന്നെ; 
ഉണ്ടിതെന്നാലും-ഈ അറിയപ്പെടുന്നത്‌ ഉണ്ടെന്നാരെങ്കിലും കരുതുന്നുണ്ടെ 
ങ്കില്‍; അറിവൊന്നില്ലെന്നാല്‍-ബോധത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും; ഈ 
അറിവ്‌ ഏത്‌ അറിവ്‌ -ഈ ജഡങ്ങള്‍ ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ടോ എന്നു 
ചിന്തിക്കേണ്ടതാണ്‌; ഇന്നതില്ലറിഞ്ഞീടാം-അങ്ങനെ ചിന്തിച്ചാല്‍ ജഡത്തിന്റെ 
അനുഭവം മറ്റൊരിടത്തും ഇല്ലെന്നു കാണാന്‍ കഴിയും. 
ബോധം ഇല്ലെന്നു വന്നാല്‍ അറിയപ്പെടുന്നതായി തോന്നുന്ന ജഡദര്‍ശ 
നങ്ങള്‍ ഇല്ലതന്നെ. ഈ അറിയപ്പെടുന്നത്‌ ഉണ്ടെന്നാരെങ്കിലും കരുതുന്നു 
ണ്ടെങ്കില്‍ ബോധത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഈ ജഡങ്ങള്‍ ഉള്ളതായി 
അനുഭവപ്പെടുന്നുണ്ടോ എന്നു ചിന്തിക്കേണ്ടതാണ്‌. അങ്ങനെ ചിന്തിച്ചാല്‍ 
ജഡത്തിന്റെ അനുഭവം മറ്റൊരിടത്തും ഇല്ലെന്നു കാണാന്‍ കഴിയും. 


ഇന്നതില്ലറിഞ്ഞീടാം 


ഉണ്മ ഒരനുഭവമാണ്‌. ഇല്ലായ്മയും അനുഭവമാണ്‌. അതുകൊണ്ടുതന്നെ 
ഉണ്മയും ഇല്ലായ്മയുംകൊണ്ടു നിറഞ്ഞ പ്രപഞ്ചവും അനുഭവമാണ്‌. അനു 


350 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണഡ്യാക്യാനം - ഭാഗം 1 


ഭവമോ ബോധത്തിന്റെ മാത്രം സ്വഭാവമാണ്‌. അപ്പോള്‍ ബോധമില്ലെന്നു 
വന്നാല്‍ അറിയപ്പെടുന്നതൊക്കെ അനുഭവത്തിലില്ലാതാകും. ജഡങ്ങളൊക്കെ 
അറിയപ്പെടുന്ന പദാര്‍ഥങ്ങളാണ്‌. അനുഭവത്തിലില്ലാതാകുക എന്നു 
പറഞ്ഞാല്‍ നിലനില്‍പ്പില്ലാതാകുക എന്നാണര്‍ഥം. ഇവിടെയാണ്‌ ചിലര്‍ക്ക്‌ 
സംശയം. ഒരു വസ്തു അനുഭവത്തിലില്ലെന്നുവച്ച്‌ അതിനു 
നിലനില്‍പ്പില്ലെന്നു വരുമോ? ആലോചിക്കാതെ ചോദിക്കുന്ന ചോദ്യമാണിത്‌. 
അനുഭവത്തിലില്ലെങ്കില്‍ പിന്നെ ആ വസ്തു ഉണ്ടെന്നെങ്ങനെ തീരുമാനിക്കും. 
അപ്പോഴാണ്‌ മറ്റൊരു ചോദ്യം. ഒരാളിന്റെ അനുഭവത്തില്‍ ഇല്ലെങ്കിലും മറ്റൊ 
രാളിന്റെ അനുഭവത്തില്‍ അതുള്ളതായി ഭവിച്ചു കൂടേ? അനുഭവിക്കുന്ന ആള്‍ 
നമുക്കിവിടെ ചര്‍ച്ചാവിഷയമല്ല. ആരനുഭവിച്ചാലും മതി. അനുഭവത്തിലേ 
ഒരു വസ്തു ഉള്ളതായിത്തീരു എന്ന്‌ സമ്മതിച്ചാല്‍ മതി. ആര്‍ക്ക്‌ എവിടെയാ 
യാലും അനുഭവം ബോധത്തിന്റെ സ്വഭാവമാണ്‌. അതുകൊണ്ട്‌ ബോധത്തിലേ 
ജഡം ഉള്ളതായി ഭവിക്കു. ബോധമുണ്ടോ ജഡമുണ്ട്‌. ബോധമില്ലെങ്കില്‍ ജഡ 
മില്ല. ഇക്കാര്യമാണു ഗുരുദേവന്‍ “അറിവില്ലെന്നാലില്ലീയറിയപ്പെടുമെന്നത്‌' 
എന്ന ഭാഗം കൊണ്ട്‌ വിശദമാക്കിയിരിക്കുന്നത്‌. ഒരാള്‍ അനുഭവിക്കുന്നില്ലെ 
ങ്കിലും മറ്റൊരാള്‍ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നാണെങ്കില്‍ ആ മറ്റൊരാളും 
അനുഭവിക്കുന്നത്‌ ബോധത്തില്‍ത്തന്നെയെന്നോര്‍ക്കണം. അക്കാര്യമാണ്‌ 
“ഉണ്ടിതെന്നാലും അറിവൊന്നില്ലെന്നാലീയറിവേതറിവ്‌” എന്ന ഭാഗംകൊണ്ട്‌ 
സ്പഷ്ടമാക്കിയിരിക്കുന്നത്‌. ആര്‍ക്കെവിടെയായാലും ബോധമില്ലെങ്കില്‍ ജഡ 
ത്തിന്റെ അറിവ്‌ അഥവാ അനുഭവം ഇല്ലേ ഇല്ല. ഈ അനുഭവരഹസ്യമാണ്‌. 
“ഇന്നതില്ലറിഞ്ഞീടാം” എന്നു വ്യക്തമാക്കിയിരിക്കുന്നത്‌. “ഇന്നതില്ല” എന്നു 
പറഞ്ഞാല്‍ ജഡത്തിന്റെ ആ അനുഭവം ഇല്ല എന്നു താല്‍പര്യം. 

അപ്പോള്‍ ബോധമില്ലെങ്കില്‍ ഒന്നും അറിയപ്പെടുകയില്ല. അതുകൊണ്ട്‌ 
നിലനില്‍പ്പിലെ വസ്തു ബോധമാണ്‌. മറ്റെല്ലാം ആ വസ്തുവിലെ വെറും 
നാമരൂപങ്ങള്‍ മാത്രം; സ്വര്‍ണത്തില്‍ ആഭരണനാമരുപങ്ങളെന്നപോലെ. 
പക്ഷെ ഈ ബോധത്തിന്റെ പൂര്‍ണരുപമെന്ത്‌? വ്യക്തികളില്‍ അല്‍പാല്‍പ 
മായി കാണപ്പെടുന്ന ബോധമാണോ, ജഗത്‌ സത്യം? ജഡം വിട്ടുപോയാല്‍ 
ബോധത്തിന്‌ ഉണ്മ അനുഭവിച്ചുകൊണ്ടു തനിയേ നില്‍ക്കാന്‍ കഴിയുമോ? 
ഈ സംശയങ്ങള്‍ക്ക്‌ മറുപടിയാണടുത്ത പദ്യം. 


3. അറിവിന്നളവില്ലാതേ- 
തറിയാമറിവായതും വിളങ്ങുന്നു 
അറിവിലെഴുന്ന കിനാവി- 
ങ്ങറിവായീടുന്നവണ്ണമങ്ങെല്ലാം. 
അറിവിന്ന്‌ -ബോധത്തിന്‌; അളവില്ലാതെ -വ്യക്തികളില്‍ അല്‍പ്പാല്‍പ്പ 
മായി പ്രകാശിക്കുന്ന നിലവിട്ട്‌ എങ്ങും നിറഞ്ഞു തിങ്ങുന്ന ആദിയോ അവ 
സാനമോ ഇല്ലാത്ത നിലയിലും; അതറിയാം-അതിനെ സ്വയം അറിയാന്‍ 
കഴിയും; അറിവായ്‌-ജഡസ്പര്‍ശമില്ലാത്ത ശുദ്ധബോധമായി; അതും-ആ നില 
യിലും അതു; വിളങ്ങുന്നു-സ്വയം പ്രകാശിച്ചു നില്‍ക്കുന്നു; എല്ലാം അതു 


അറിവ്‌ 351 


കൊണ്ട്‌ -ഈ പ്രപഞ്ചഘടകങ്ങളെല്ലാം; അറിവായീടുന്നവണ്ണം-അറിയപ്പെടു 

ന്നവയെന്ന നിലയില്‍; അറിവിലെഴുന്ന കിനാവ്‌-അനന്തമായ ബോധത്തില്‍ 

സംഭവിക്കുന്ന ഒരു സ്വപ്നദർശനം മാത്രം. 

ബോധത്തിനു വ്യക്തികളില്‍ അല്‍പ്പാല്‍പ്പമായി പ്രകാശിക്കുന്ന നില 

വിട്ട്‌ എങ്ങും നിറഞ്ഞു തിങ്ങുന്ന, ആദിയോ അവസാനമോ ഇല്ലാത്ത 
നിലയിലും അതിനെ സ്വയം അറിയാന്‍ കഴിയും. ജഡസ്പര്‍ശമില്ലാത്ത ശുദ്ധ 
ബോധമായി ആ നിലയിലിലും അതു സ്വയം പ്രകാശിച്ചു നില്‍ക്കും. അതു 
കൊണ്ട്‌ ഈ പ്രപഞ്ചഘടകങ്ങളെല്ലാം അറിയപ്പെടുന്നവയെന്ന നിലയില്‍ അന 
ന്തമായ ബോധത്തില്‍ സംഭവിക്കുന്ന ഒരു സ്വപ്നദർശനം മാത്രം. 


അറിവിന്നളവില്ല 


നിലനില്‍പ്പിലെ കാതലായ അംശം ബോധമാണെന്നു നാം കണ്ടു. ജഡ 
ത്തിനു സ്വയം ഉണ്മ അനുഭവിക്കാനോ മറ്റുള്ളവയുടെ ഉണ്മ അനുഭവിക്കാനോ 
കഴിവില്ലെന്നും കണ്ടു. ഇനി നമുക്കറിയാനുള്ളത്‌ ജഡസ്പര്‍ശമി ല്ലാത്ത 
സ്വന്തം ഉണ്മ അനുഭവിച്ചുകൊണ്ട്‌ ബോധത്തിനു നില്‍ക്കാന്‍ കഴിയുമോ 
എന്നാണ്‌. ഈ പ്രശ്നത്തിന്മേലാണ്‌ പുരാതന ജൂഷിമാര്‍ മുതല്‍ ശ്രീനാ 
രായണഗുരുദേവന്‍ വരെ പരീക്ഷണം നടത്തി സുപ്രധാനമായ ഒരു കാര്യം 
അനുഭവിച്ചത്‌. ജഡസങ്കല്‍പ്പങ്ങളെ മുഴുവന്‍ നിരോധിച്ചിട്ട്‌ അവര്‍ ബോധത്തെ 
ശുദ്ധമാക്കി. അപ്പോള്‍ ബോധത്തിനു ശുദ്ധമായി ജഡസ്പര്‍ശമില്ലാതെ 
നില്‍ക്കാന്‍ കഴിയുമെന്നവര്‍ക്ക്‌ തെളിഞ്ഞു. മാത്രമല്ല അപ്പോള്‍ ബോധം 
തന്റെ അല്‍പ്പഭാവമുപേക്ഷിച്ച്‌ സര്‍വത്ര നിറഞ്ഞു തിങ്ങുന്ന അനന്തബോധ 
മായി മാറി പൂര്‍ണത കൈക്കൊള്ളുന്നതായും അനുഭവിച്ചു. അതുശരി; 
അപ്പോള്‍ അതുവരെ കണ്ടിരുന്ന പ്രപഞ്ചദൃശ്യങ്ങള്‍ക്കെന്തു സംഭവിക്കും 
സ്വപ്നത്തില്‍ പല കാഴ്ചകള്‍ കണ്ടുകൊണ്ടിരുന്നയാള്‍ ഉണര്‍ന്നാല്‍ അതു 
വരെ കണ്ടുകൊണ്ടിരുന്ന പല കാഴ്ചകള്‍ക്ക്‌ എന്തു സംഭവിക്കും? ആ കാഴ്ച 
കളെല്ലാം മറയുന്നതോടൊപ്പം അവ സ്വപ്നദര്‍ശിയുടെതന്നെ രൂപാന്തരങ്ങ 
ളായിരുന്നു എന്നു തെളിയും. അതുപോലെ ജഡസ്പര്‍ശമില്ലാത്ത 
സ്വദേഹംപോലും മറഞ്ഞുപോയിട്ട്‌ സമാധ്യനുഭവത്തില്‍ ഒരു യോഗിക്ക്‌ അന 
ന്തബോധം തെളിയും. ഇക്കാര്യമാണു ഗുരുദേവന്‍ “അറിവിന്നളവില്ലാതേത 
റിയാമറിവായതും വിളങ്ങുന്നു” എന്നഭാഗം കൊണ്ട്‌ പ്രസ്താവിച്ചിരിക്കുന്ന 
ത്‌. അറിവിങ്ങനെ തെളിയുന്നതോടൊപ്പം അറിവില്‍ അനുഭവപ്പെടുന്ന ജഡ 
ദര്‍ശനങ്ങളെല്ലാം സ്വപ്നത്തിലെ കാഴ്ചകള്‍പോലെ അറിവിന്റെ തന്നെ 
രൂപാന്തരങ്ങളാണെന്നും തെളിയുന്നു. ഇക്കാര്യമാണ്‌ “അറിവിലെഴുന്ന കിനാ 
വിങ്ങറിവായീടുന്ന വണ്ണമങ്ങെല്ലാം” എന്നു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 
അന്വേഷണത്തിന്റെ ആരംഭത്തില്‍ ബോധമെന്നും ജഡമെന്നും രണ്ടുണ്ടെന്നു 
തോന്നി. എന്നാല്‍ വസ്തുസ്ഥിതി പ്രത്യക്ഷമായി അനുഭവപ്പെട്ടതോടെ അറി 
വുമാഗ്രമേ വസ്തുവായുള്ളൂവെന്നും ജഡങ്ങളെല്ലാം സ്വപ്നദൃശ്യ 
ങ്ങള്‍പോലെ അറിവിലെ തന്നെ വെറും കാഴ്ചകളാണെന്നും ബോധ്യമായി. 
അങ്ങനെ സത്യം തെളിഞ്ഞു. 


352 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


അറിവില്‍ രണ്ടാമതൊന്നില്ലെന്നു യുക്തികൊണ്ടെങ്ങനെ തെളിയിക്കാം? 
അറിവിന്‌ അറിവിനെ അറിയാന്‍ പറ്റുമോ? ഈ സംശയങ്ങള്‍ക്കുള്ള ഉത്തര 
മാണ്‌ അടുത്തപദ്യം. 


4. അറിവിനു നിറവുണ്ടെന്നാ- 
ലറിവല്ലാതുള്ളതെങ്ങിരുന്നീടും? 
അറിവേതെന്നിങ്ങതുപോ- 
യറിയുന്നങ്ങെന്നിതെങ്ങിരുന്നീടും? 
അറിവിനു നിറവുണ്ടെന്നാല്‍-ബോധം എങ്ങും നിറഞ്ഞുതിങ്ങുന്ന 
സമ്പൂര്‍ണവസ്തുവാണെന്നു തീരുമാനമായാല്‍; അറിവല്ലാതുള്ളത്‌-അറിവില്‍ 
നിന്നും ഭിന്നമായ ഒന്ന്‌; എങ്ങിരുന്നീടും-എവിടെയാണിരിക്കുക?; അതു 
പോയ്‌-സമ്പൂര്‍ണമായ ആ ബോധം ചെന്ന്‌; ഇങ്ങ്‌ അറിവേത്‌-ഇവിടെ 
ഏതാണു ബോധം; അറിയുന്നങ്ങെന്നിത്‌-എന്നനുഭവിക്കുക എന്നത്‌; എങ്ങി 
രുന്നീടും-എങ്ങനെ സംഭവിക്കും? 
ബോധം എങ്ങും നിറഞ്ഞു തിങ്ങുന്ന സമ്പൂര്‍ണ വസ്തുവാണെന്നു 
തീരുമാനമായാല്‍ അറിവില്‍ നിന്നു ഭിന്നമായ ഒന്ന്‌ എവിടെയാണിരിക്കുക? 
സമ്പൂര്‍ണമായ ആ ബോധം ചെന്ന്‌ ഇവിടെ ഏതാണു ബോധം എന്നനുഭവി 
ക്കുക എന്നത്‌ എങ്ങനെ സംഭവിക്കും? 


അറിവില്ലാതുള്ളതെങ്ങിരുന്നീടും 


പ്രപഞ്ചാനുഭവത്തിലെ സര്‍വവ്യാപിയായ വസ്തു ബോധമാണെന്നു 
യുക്തിക്കും അനുഭവത്തിനും തെളിഞ്ഞു. അങ്ങനെയാണെങ്കില്‍ ബോധത്തി 
നല്ലാതെ മറ്റൊന്നിനിരിക്കാന്‍ സ്ഥലമെവിടെ? ഒരു വസ്തു സര്‍വവ്യാപിയാ 
ണെന്നംഗീകരി ക്കുകയും അതില്‍ മറ്റൊന്നു നിലവിലുണ്ടെന്നു പറയുകയും 
ചെയ്യുന്നതു തികച്ചും യുക്തിവിരുദ്ധമാണ്‌. നിലവിലുണ്ടെന്നു പറയുന്ന മറ്റേ 
വസ്തുവിലും സര്‍വത്ര സര്‍വവ്യാപിയായ ആദ്യത്തെ വസ്തു നിറഞ്ഞിരി 
ക്കുകയല്ലേ? അപ്പോള്‍ സര്‍വവ്യാപിയായ വസ്തുവില്‍ നിന്നും മറ്റേ വസ്തു 
വിനു ഭിന്നതയെവിടെ? എന്നുപറഞ്ഞാല്‍ സര്‍വവ്യാപിയായ വസ്തു ഇല്ലാത്ത 
ഒരംശം മറ്റേ വസ്തുവില്‍ കാണ്മാനുണ്ടാവില്ല. എങ്കിലും വേറെ വസ്തുവു 
ണ്ടെന്നു തോന്നുന്നതോ എന്നു ചിലര്‍ ചോദിച്ചേക്കാം. തോന്നുന്നുണ്ടെങ്കില്‍ 
സര്‍വവ്യാപിയായ വസ്തുവില്‍തന്നെയുള്ള വെറും രൂപാവിര്‍ഭാവങ്ങളാണ 
വയെന്നു ധരിക്കേണ്ടതാണ്‌. ഒരേ വസ്തുവില്‍ പല രൂപങ്ങള്‍ ആവിര്‍ഭവി 
ക്കുന്നു; മറയുന്നു. കടലില്‍ തിരകളും കുമിളകളും പൊന്തി മറയുന്നതുപോലെ. 
രൂപാവിര്‍ഭാവം ഒരിടത്തും വസ്തു ഭേദമുളവാക്കുന്നില്ല എന്നറിയേണ്ടതാണ്‌. 
ഇങ്ങനെ നോക്കുമ്പോള്‍ ആകാശം തുടങ്ങിയുള്ള പഞ്ചഭുതങ്ങളം അവ 
യുടെ കൂടിക്കലര്‍പ്പായ പ്രപഞ്ചവും ബോധത്തിലെ വെറും രൂപാവിര്‍ഭാവതി 
രോഭാവങ്ങള്‍ മാത്രമാണ്‌. അവ ഉണ്ടാകുന്നതിനു മുന്‍പും നിലവിലുള്ളപ്പോഴും 
മറഞ്ഞുകഴിഞ്ഞാലും വസ്തുസര്‍വവ്യാപിയായ ബോധം മാത്രം. ഇക്കാര്യ 
മാണു ഗുരുദേവന്‍ ജനനീനവരത്നമഞ്ജരിയില്‍ “കീലാലവായ്യനലകോലാ 
ഹലം ഭുവനമാലാപമാത്രമഖിലം” എന്നു മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ളത്‌. 


അറിവ്‌ 353 


ഇനിയും സര്‍വവ്യാപിയായ അറിവിന്റെ സാക്ഷാത്കാരാനുഭവം എന്തായി 
രിക്കും? ബോധം രണ്ടിന്റെ തോന്നലില്ലാതെ സ്വാനുഭവത്തോടെ സ്വയം പ്രകാ 
ശിച്ചു നില്‍ക്കും. ഈ സമാധ്യനുഭവം മനുഷ്യബുദ്ധിക്കു ഗ്രഹിക്കാന്‍ പ്രയാ 
സമാണ്‌. അറിവ്‌, അറിയുന്നവന്‍ എന്നിങ്ങനെ രണ്ടായി നിന്നുകൊണ്ടുള്ള 
അറിവുമാത്രമേ മനുഷ്യബുദ്ധിക്കൂഹിക്കാന്‍ പറ്റു. ഇതു രണ്ടും ഒന്നായിത്തീ 
രുന്നിടത്തെ അനുഭവം ഒന്നായിത്തീര്‍ന്നുതന്നെ അനുഭവിച്ചറിയേണ്ടതാണ്‌. 
എന്തായാലും ജഡസ്പര്‍ശമില്ലാത്ത ആനന്ദഘനമായ ഒരു ബോധം ഇടതിങ്ങി 
നിറഞ്ഞനുഭവപ്പെടുന്ന ഒരനുഭവതലമുണ്ടെങ്കില്‍ ആ ബോധത്തിനു മാറിനി 
ന്നുകൊണ്ട്‌ ബോധത്തെ അനുഭവിക്കേണ്ട യാതൊരാവശ്യവുമില്ലല്ലോ. ബോധ 
ത്തിന്റെ സ്വാനുഭൂതിയാണ്‌ അദ്വൈതാനുഭൂതി. തന്നില്‍തന്നെ ജഡരുപങ്ങ 
ളുടെ തോന്നലുളവാക്കി ബോധം മാറി നിന്നുകൊണ്ട്‌ ആ നിഴലുകളെ അനു 
ഭവിക്കുന്നു എന്നു ശ്രമിക്കുന്നതാണ്‌ പ്രപഞ്ചാനുഭൂതി. അറിയുന്നവന്‍ അറിയ 
പ്പെടുന്നത്‌ എന്ന രണ്ടിന്റെ തോന്നല്‍ പ്രപഞ്ചാനുഭൂതിയിലേ ഉള്ളൂ. ബോധ 
ത്തിന്റെ സ്വാനുഭൂതിയില്‍ ഈ രണ്ടിന്റെ തോന്നലേ ഇല്ല. ഇക്കാര്യമാണ്‌ 
“അറിവേതെന്നിങ്ങതുപോയറിയുന്നങ്ങെന്നിതെങ്ങിരുന്നീടും?” എന്ന ചോദ്യ 
രൂപത്തില്‍ ഗുരുദേവന്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ഇങ്ങനെ സര്‍വവ്യാപിയായ നിറവുറ്റ ഒരറിവുണ്ടെന്നു വന്നാല്‍ അതി 
നൊരിക്കലും നാശം സംഭവിക്കാന്‍ വയ്യ. അതതിനെ മാറിനിന്നറിയേണ്ടയാ 
വശ്യവുമില്ല. ഇക്കാര്യങ്ങളാണ്‌ അഞ്ചാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


5. അറിവിലിരുന്നു കെടുന്നീ- 
ലറിവാമെന്നാലിതെങ്ങിറങ്ങീടും? 
അറിവിനെയറിയുന്നീലി- 
ങ്ങറിയുംനേരത്തു രണ്ടുമൊന്നായി. 
അറിവിലിരുന്നു-സര്‍വത്രപരിപൂര്‍ണമായ ബോധാനുഭവം; കെടു 
ന്നീല-ഒരിക്കലും ഇല്ലാതാകുന്നില്ല; എന്നാല്‍-എന്നു വന്നാല്‍; അറിവാം ഇത്‌ 
-ഈ ബോധവസ്തു; എങ്ങിറങ്ങീടും-പിന്നെ എവിടെ മറയാനാണ്‌; ഇങ്ങ 
റിയും നേരത്ത്‌ -ഈ പൂര്‍ണബോധം സാക്ഷാത്കരിച്ചനുഭവിക്കുമ്പോള്‍; അറി 
വിനെയറിയുന്നീല- ബോധത്തെ മാറിനിന്നറിയേണ്ടിവരുന്നില്ല; രണ്ടും 
ഒന്നായി-അവിടെ അറിവും അറിയപ്പെടുന്നതും ഒന്നായിത്തീരുന്നു. 
സര്‍വത്ര പരിപൂര്‍ണമായ ബോധാനുഭവം ഒരിക്കലും ഇല്ലാതാകുന്നി 
ല്ലെന്നുവന്നാല്‍ ഈ ബോധവസ്തു പിന്നെ എവിടെ മറയാനാണ്‌? ഈ പൂര്‍ണ 
ബോധം സാക്ഷാത്കരിച്ചനുഭവിക്കുമ്പോള്‍ ബോധത്തെ മാറിനിന്നറിയേണ്ടി 
വരുന്നില്ല. അവിടെ അറിവും അറിയപ്പെടുന്നതും ഒന്നായിത്തീരുന്നു. 


രണ്ടുമൊന്നായി 


ബോധാനുഭവത്തിന്റെ പൂര്‍ണസാക്ഷാത്കാരത്തില്‍ തെളിയുന്ന വസ്തു 
രഹസ്യമാണിവിടെ വിവരിച്ചിരിക്കുന്നത്‌. അതിലെ ഒരല്‍പ്പ പ്രതിഭാസമായ 
ജീവാത്മാവ്‌ അഥവാ “ഞാന്‍, ഞാന്‍” എന്ന അനുഭവം സ്വന്തം വ്യക്തിത്വം 


77-2003 23 


354 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


വെടിഞ്ഞ്‌ പൂര്‍ണബോധവുമായി ഒന്നുചേരുന്നു. ജീവബോധം പോയാല്‍ 
എല്ലാം ശുന്യമായിപ്പോവുകില്ലേ എന്നാണു ചിലര്‍ക്കു സംശയം. ബോധപൂര്‍വം 
ജീവഭാവത്തെ അകറ്റി അവരതു പരീക്ഷിച്ചു നോക്കേണ്ടതാണ്‌. അങ്ങനെ 
ചെയ്താല്‍ അമൃതമയമായ കട്ടിപിടിച്ച ഒരു ബോധസമുദ്രം തെളിയുമെന്നാണ്‌ 
പരീക്ഷിച്ചു നോക്കിയവര്‍ പറയുന്നത്‌. ശ്രീനാരായണഗുരുദേവന്റെ പരീക്ഷ 
ണഫലം അദ്ദേഹം ആത്മോപദേശശതകത്തിലെ തൊണ്ണൂറ്റേഴാം പദ്യത്തില്‍ 
വിവരിച്ചിട്ടുള്ളതു നോക്കുക. “മനഘനാമൃതാബ്ധി' എന്നാണു ഗുരുദേവന്‍ 
അവിടെ ഈ അനുഭവത്തെ വിവരിച്ചിരിക്കുന്നത്‌. ബോധത്തിന്റെ ഈ പൂര്‍ണാ 
നുഭവത്തില്‍ വ്യക്തമായി തെളിയുന്ന രണ്ടു കാര്യങ്ങളുണ്ട്‌. ലാകികങ്ങളായ 
എല്ലാ അറിവുകളും അറിവ്‌, അറിയപ്പെടുന്നത്‌ എന്നിങ്ങനെ രണ്ടായി പിരി 
ഞ്ഞാണനുഭവപ്പെടുന്നത്‌. പൂര്‍ണസാക്ഷാത്കാരത്തില്‍ ഇതു രണ്ടും ഒരു 
ബോധസമുദ്രമായി മാറുന്നു. അവിടത്തെ ഗാഡമായ അനുഭവത്തിന്‌ ഈ 
രണ്ടു ഘടകങ്ങള്‍ ആവശ്യമേയില്ല. അപ്പോള്‍ രണ്ടില്ലാത്ത അദ്വൈതബോ 
ധമാണ്‌ അറിവ്‌, അറിയപ്പെടുന്നത്‌ എന്ന ദ്വൈതഭാവത്തോടുകൂടി ഇങ്ങനെ 
പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്നത്‌. അതുപോലെ പൂര്‍ണാനുഭവത്തില്‍ തെളി 
യുന്ന രണ്ടാമത്തെ കാര്യമാണ്‌ ഈ സത്യം ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന 
ത്‌. സമുദ്രത്തില്‍ തിരയും കുമിളയും പോലെ അദ്വൈതബോധ സമുദ്രത്തില്‍ 
മാറി മാറി വരുന്ന വെറും രൂപങ്ങളാണ്‌ അറിവ്‌, അറിയപ്പെടുന്നത്‌ എന്ന 
ദ്വൈതാനുഭവങ്ങള്‍. അവ മാറിമാറി വരുമ്പോള്‍ ജനിക്കുന്നു മരിക്കുന്നു 
എന്നൊക്കെ വെറുതേ ശ്രമമുണ്ടാകുന്നു. അദ്വതവസ്തു സദാ പൂര്‍ണമാ 
ണ്‌. അതുകൊണ്ടുതന്നെ അതൊരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യു 
ന്നില്ല. അനുഭവത്തില്‍ അതു പൂര്‍ണമായും തെളിയുന്നു. ഇക്കാര്യമാണു ഗുരു 
ദേവന്‍ “അറിവിലിരുന്നു കെടുന്നീലെന്നാലറിവാമിതെങ്ങിറങ്ങീടും” എന്ന 
ഭാഗംകൊണ്ടു വ്യക്തമാക്കിയിരിക്കുന്നത്‌. 


പ്രപഞ്ചം അറിയപ്പെടുന്നതിനുമുന്‍പ്‌ എന്തായിരുന്നു എന്നു ചിലര്‍ 
ചോദിക്കാറുണ്ട്‌. അറിവിനെ അറിയാത്തതു കൊണ്ടുള്ള ചോദ്യമാണിത്‌. ഈ 
ചോദ്യത്തിനുള്ള ഉത്തരമാണ്‌ അടുത്ത പദ്യത്തിലെ പ്രതിപാദ്യം. 


6. അറിയുംമുന്‍പേതെന്നാ- 
ലറിവില്ലാതൊന്നുമിങ്ങിരിപ്പീല; 
അറിവറ്റതിതേതിരു- 
ണ്ടറിവെന്നാലൊന്നുമിങ്ങുകാണ്മീല. 


അറിയുംമുന്‍പ്‌-ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അറിയുന്നതിനു മുന്‍പ്‌; 
ഏതെന്നാല്‍-ഇതെന്തായിരുന്നു എന്നു ചോദിച്ചാല്‍; അറിവില്ലാതൊന്നുമിങ്ങി 
രിപ്പീല- അറിവില്ലാതെ ഒന്നിനും നിലനില്‍പ്പില്ലെന്നു ധരിക്കേണ്ടതാണ്‌;” അതാ 
യത്‌ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അറിയുന്നതിനു മുന്‍പ്‌ ഇതു ശുദ്ധമായ 
അറിവ്‌ അഥവാ ബോധം തന്നെയായിരുന്നു എന്നു അറിയേണ്ടതാണ്‌; അറി 
വറ്റതിതേത്‌-അറിവില്‍പ്പെടാത്ത പദാര്‍ഥം ഏതാണ്‌, അങ്ങനെയൊന്നില്ലെന്നു 
താല്‍പ്പര്യം; അതിരുണ്ടറിവെന്നാല്‍-അറിവിന്‌ അവസാനമുണ്ടെന്നു വന്നാല്‍; 
ഒന്നുമിങ്ങുകാണ്മീല-പിന്നെ ഒന്നും തന്നെ കാണ്മാനുണ്ടാവില്ല. 


അറിവ്‌ 355 


ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അറിയുന്നതിനു മുമ്പ്‌ ഇതെന്തായിരുന്നു 
എന്നു ചോദിച്ചാല്‍ അറിവില്ലാതെ ഒന്നിനും നിലനില്‍പ്പില്ലെന്നു ധരിക്കേണ്ട 
താണ്‌. അതായത്‌ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ അറിയുന്നതിനു മുമ്പ്‌ ഇതു 
ശുദ്ധമായ അറിവ്‌ അഥവാ ബോധം തന്നെയായിരുന്നു എന്നറിയേണ്ടതാണ്‌. 
അറിവില്‍പ്പെടാത്ത പദാര്‍ഥം ഏതാണ്‌; അങ്ങനെയൊന്നില്ലെന്നു താല്‍പ്പര്യം. 
അറിവിന്‌ അവസാനമുണ്ടെന്നു വന്നാല്‍ പിന്നെ ഒന്നും തന്നെ കാണ്മാനു 
ണ്ടാവില്ല. 


അറിവറ്റിതേത്‌? 


അറിവില്‍പ്പെടാത്ത പദാര്‍ഥം ഉണ്ടോ ഇല്ലയോ എന്നാണു ചോദ്യം. 
ഉണ്ടെന്നെറരാള്‍ പറയുകയാണെങ്കില്‍ ആ പദാര്‍ഥത്തിന്റെ ഉണ്മ എവിടെ 
അനുഭവപ്പെടുന്നു എന്നു വിവരിച്ചു തരേണ്ടിവരും. ബോധമാണറിവ്‌. ബോധ 
ത്തിലല്ലാതെ ഒരു പദാര്‍ഥത്തിന്റെയും ഉണ്ട മറ്റൊരിക്കലും ഒരിടത്തും അനു 
ഭവപ്പെടുകയില്ല. അപ്പോള്‍ അറിവറ്റ്‌ അഥവാ ബോധം ഇല്ലാതായി എന്നുവ 
ന്നാല്‍, ബോധത്തിന്‌ ഒരവസാനമുണ്ട്‌ എന്നുവന്നാല്‍ പിന്നത്തെ സ്ഥിതി “ഒന്നു 
മിങ്ങു കാണ്മീല' എന്നതായിരിക്കും. അതായത്‌ ബോധവുമില്ല; ജഡവുമില്ല; 
അനുഭവവുമില്ല; ഒന്നുമില്ല എന്ന സ്ഥിതിയായിരിക്കും. അങ്ങനെയൊരു ശൂന്യ 
സ്ഥിതിയില്‍ നിന്നും ഒന്നിനും പൊന്തിവരാനോ മറയാനോ സാധ്യമല്ലെന്നു 
തീര്‍ച്ചയാണല്ലോ. അപ്പോള്‍ ഈ പ്രപഞ്ചം ഇങ്ങനെ വേര്‍തിരിഞ്ഞനുഭവപ്പെ 
ടുന്നതിനു മുന്‍പെന്തായിരുന്നു? ശുദ്ധമായ അറിവ്‌ അഥവാ ബോധം ആയി 
രുന്നു. എങ്ങനെ അറിയാം? ബോധത്തിലല്ലാതെ പ്രപഞ്ചമെന്ന അനുഭവത്തിനു 
വേര്‍തിരിയാന്‍ വേറെ ഇടമില്ലെന്നു തീര്‍ച്ചയല്ലേ? ഏതിടത്തിലാണോ പ്രപഞ്ചം 
വേര്‍തിരിഞ്ഞനുഭവപ്പെടുന്നത്‌, വേര്‍തിരിഞ്ഞനുഭവപ്പെടുന്നിതിനു മുന്‍പ്‌ 
പ്രപഞ്ചം ആ ഇടമായിരുന്നു എന്നറിയേണ്ടതാണ്‌. പ്രപഞ്ചത്തിന്റെ വേര്‍തി 
രിഞ്ഞ അനുഭവം പുറംതള്ളി ആ ഇടത്തെ ആര്‍ക്കു വേണമെങ്കിലും സാക്ഷാ 
ത്കരിക്കാവുന്നതുമാണ്‌. അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോഴുള്ള അനുഭവമാ 
ണല്ലോ അഞ്ചാം പദ്യത്തില്‍ വിവരിച്ചത്‌. ഈ മഹത്തായ സത്യദര്‍ശനം 
ഛാന്ദോഗ്യോപനിഷത്തും ഇങ്ങനെ വിവരിക്കുന്നു. ഈ പ്രപഞ്ചം നാമരൂപ 
ങ്ങളായി വേര്‍തിരിയുന്നതിനുമുമ്പ്‌ സത്തുമാത്രമായിരുന്നു. സത്ത്‌ എന്നുപ 
റഞ്ഞാല്‍ സ്വയം ഉണ്മ അനുഭവിക്കുന്ന ശുദ്ധബോധം എന്നാണര്‍ഥം. അതില്‍ 
രണ്ടിന്റെ അനുഭവമേ ഉണ്ടായിരുന്നില്ല. എന്നാല്‍ താന്‍ പലതായി കാണ 
പ്പെടട്ടെ എന്ന്‌ ആ ബോധം സങ്കല്‍പ്പിച്ചു. അതു പലതായി പ്രപഞ്ചമായി 
കാണപ്പെട്ടു. ശുദ്ധമായ ബോധത്തെ അഥവാ അറിവിനെ പലതാക്കി, 
പ്രപഞ്ചമാക്കി കാണിക്കുന്നത്‌ സങ്കല്‍പ്പങ്ങളാണ്‌. വസ്തുതയിതാണെങ്കില്‍ 
സങ്കല്‍പ്പങ്ങളെ പുറം തളളാന്‍ കഴിഞ്ഞാല്‍ ശുദ്ധമായ പൂര്‍ണബോധം 
തെളിയുമെന്നും വന്നുചേരുന്നു. അതുകൊണ്ട്‌ അറിവിലെ വസ്തുസത്തയി 
ല്ലാത്ത രൂപാവിര്‍ഭാവങ്ങള്‍ മാത്രമാണ്‌ സങ്കല്‍പ്പങ്ങളും അവ ഉണ്ടാക്കി 
ത്തീര്‍ക്കുന്ന ദ്വൈതാനുഭവങ്ങളുമെന്നു ചിന്തിച്ചറിയേണ്ടതാണ്‌. ബോധം 
മാത്രം സത്യം. 


356 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സന്മുരീണധഡ്യാഖ്യാനം - ഭാഗം // 


പരമമായ ഈ സത്യസ്ഥിതി ധരിക്കാനുള്ള ഒരേ ഒരു മാര്‍ഗം അന്തര്‍മ്മു 
ഖമായി അവനവന്റെ രഹസ്യമാരായുകയാണ്‌. അവനവന്റ രഹസ്യം തിരയു 
ന്നയാള്‍ക്കു പ്രാഥമികമായി ബോധ്യപ്പെടുന്ന ഒരനുഭവരഹസ്യമാണ്‌ ഗുരു 
ദേവന്‍ അടുത്ത പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


7 അറിയുന്നുണ്ടില്ലെന്നി- 
ങ്ങറിയുന്നീലേതിലേതെഴുന്നീടും 
അറിയപ്പെടുമെങ്കിലുമ- 
ല്ലറിവല്ലെന്നിങ്ങു നമ്മെ നോക്കീടില്‍. 
നമ്മെ നോക്കീടില്‍-അന്തര്‍മ്മുഖമായി ഓരോരുത്തരും “ഞാനാര്‌” എന്ന 
വസ്തുത തിരഞ്ഞാല്‍; അറിയുന്നുണ്ട്‌-'ഞാന്‍ ഉണ്ട്‌ എന്നു നല്ലപോലെ അറി 
യുന്നു; ഇല്ലെന്നിങ്ങറിയുന്നീല-“ഞാന്‍ ഇല്ല” എന്ന്‌ ഉള്ളിലൊരിക്കലും അനു 
ഭവിക്കുന്നില്ല; ഏതില്‍ ഏത്‌ എഴുന്നീടും-അങ്ങനെയാണെങ്കില്‍ അറിവില്‍ 
നിന്നാണോ അറിയപ്പെടുന്നതുണ്ടാകുന്നത്‌ അതോ അറിയപ്പെടുന്നതില്‍ 
നിന്നും അറിവുണ്ടാകുന്നോ? അറിയപ്പെടു മെങ്കിലും-പ്രപഞ്ചഘടകങ്ങള്‍ അറി 
യപ്പെടു ന്നുണ്ടെങ്കിലും; ഇങ്ങ്‌-ഈ പ്രപഞ്ചാ നുഭവത്തില്‍; അല്ലറിവല്ല-അത്‌ 
ഇരുട്ടില്‍ നിന്നും ആരംഭിക്കുന്ന അനുഭവമല്ല; എന്ന്‌-എന്നറിയാന്‍ ഈ ആത്മാ 
ന്വേഷണം കൊണ്ടു കഴിയും. 
അന്തര്‍മ്മുഖമായി ഓരോരുത്തരും “ഞാനാര്‌” എന്ന വസ്തുത തിര 
ഞ്ഞാല്‍ “ഞാന്‍ ഉണ്ട്‌” എന്നു നല്ലപോലെ അറിയുന്നു. “ഞാന്‍ ഇല്ല” എന്ന്‌ 
ഉള്ളിലൊരിക്കലും അനുഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കില്‍ അറിവില്‍ 
നിന്നാണോ അറിയപ്പെടുന്നതുണ്ടാകുന്നത്‌ അതോ അറിയപ്പെടുന്നതില്‍ 
നിന്നും അറിവുണ്ടാകുന്നോ പ്രപഞ്ചഘടകങ്ങള്‍ അറിയപ്പെടുന്നുണ്ടെങ്കിലും 
ഈ പ്രപഞ്ചാനുഭവത്തില്‍ അത്‌ ഇരുട്ടില്‍ നിന്നും ആരംഭിക്കുന്ന അനുഭവ 
മല്ല എന്നറിയാന്‍ ഈ ആത്മാന്വേഷണം കൊണ്ടു കഴിയും. 


അറിയപ്പെടുമെങ്കിലുമല്ലറിവല്ല 


പ്രപഞ്ചം അനുഭവമാണ്‌. അനുഭവം തന്നെയാണ്‌ അറിവ്‌. അറിവുത 
ന്നെയാണ്‌ ബോധം. അതുകൊണ്ട്‌ ബോധത്തിലെ അനുഭവമാണു പ്രപഞ്ചം. 
അപ്പോള്‍ പ്രപഞ്ചാനുഭവത്തിന്റെ തുടക്കം ബോധം. ബോധം സ്വയം അറി 
യുന്ന ഉണ്മയായതുകൊണ്ട്‌ അത്‌ ഇരുട്ടല്ല. സ്വയം പ്രകാശിക്കുന്ന ബോധ 
ത്തില്‍ ആരംഭിച്ചു നിലനില്‍ക്കുന്നവയായതുകൊണ്ട്‌ അറിയപ്പെടുന്ന ജഡ 
ങ്ങളും ഇരുട്ടില്‍ നിന്നും ആരംഭിക്കുന്ന അനുഭവമല്ല. “അല്ല്‌” എന്ന പദത്തിന്‌ 
ഇരുട്ട്‌ എന്നാണര്‍ഥം. അജ്ഞാനത്തിന്റെ പ്രതീകമാണ്‌ ഇരുട്ട്‌. അല്ലില്‍ 
നിന്നുള്ള അറിവ്‌ അല്ലറിവ്‌. അറിയപ്പെടുന്ന ജഡങ്ങള്‍ ബോധത്തില്‍ തുട 
ങ്ങുന്നവയായതുകൊണ്ട്‌ അല്ലറിവല്ല; ഇരുട്ടില്‍ നിന്നും ആരംഭിച്ച അറിവല്ല; 
അജ്ഞാനത്തില്‍ നിന്നും തുടങ്ങിയതല്ല. അന്തര്‍മ്മുഖമായി അവനവനെ അറി 
യാന്‍ ശ്രമിക്കുന്നവര്‍ക്ക്‌ ഇക്കാര്യം വ്യക്തമായി ഗ്രഹിക്കാന്‍ പറ്റും. എല്ലാ 
അറിവും അഥവാ അനുഭവവും തുടങ്ങുന്നത്‌ അറിയുന്നവനില്‍ നിന്നാണല്ലോ. 
അനുഭവത്തിന്റെ മുഴുവന്‍ കേന്ദ്രം അനുഭവിക്കുന്നവനായ “ഞാന്‍” ആണെന്ന 


അറിവ്‌ 357 


കാര്യം ആരും എതിര്‍ക്കുകയില്ല. ആരാണീ ഞാന്‍? സ്വയം ഉണ്മ അനുഭവി 
ക്കുന്ന അറിവ്‌ അഥവാ ബോധം തന്നെയാണീ ഞാന്‍. ഈ ബോധത്തിന്‌ 
“ഞാന്‍ ഉണ്ട്‌” എന്ന അനുഭവം മാത്രമേയുള്ളു. മറ്റു പലതും ഇല്ലെന്നനുഭവി 
ക്കാന്‍ കഴിയുമെങ്കിലും “ഞാനില്ല” എന്ന്‌ ഈ ബോധത്തിന്‌ ഒരിക്കലും അനു 
ഭവിക്കാൻ കഴിയുകയില്ല. ഞാന്‍ ഇല്ലെങ്കില്‍ ഇല്ലെന്നു പിന്നെ ആരനുഭവിക്കും? 
അപ്പോള്‍ അനുഭവത്തിന്റെ മുഴുവന്‍ കേന്ദ്രമായ ഞാന്‍ സദാ സ്വയം പ്രകാ 
ശിക്കുന്ന ഉണ്മയാണ്‌. ഈ ഉണ്മയെ ആശ്രയിച്ചാണ്‌ മറ്റെല്ലാ അനുഭവങ്ങളും 
ഉണ്ടാകുന്നതും മറയുന്നതും. ഈ രഹസ്യം ധരിച്ചാല്‍ ഉണ്മയില്‍ നിന്ന്‌ 
അഥവാ അറിവില്‍ നിന്ന അറിയപ്പെടുന്നതുണ്ടാകുന്നു എന്നു ധരിക്കാന്‍ പ്രയാ 
സമില്ല. ജഡങ്ങള്‍ കൂട ക്കലരു മ്പോഴുണ്ടാകുന്ന ഒരു രാസവികാരമാണു 
ബോധം അല്ലെങ്കില്‍ സിരാവ്യൂഹങ്ങളുടെ പ്രവര്‍ത്തനഫലമായുണ്ടാകുന്ന ഒരു 
പോല്‍പ്പന്നമാണു ബോധം എന്നും മറ്റും വാദിക്കുന്നവര്‍ ഈ യുക്തി നല്ല 
പോലെ വിചാരം ചെയ്തറിയേണ്ടതാണ്‌. അന്തര്‍മ്മുഖത നേടി അവര്‍ ഈ 
“ഞാനിന്റെ പൂര്‍ണരൂപം ഗ്രഹിക്കാന്‍ ശ്രമിക്കുമെങ്കില്‍ ബോധാനന്ദഘനമായ 
ജഗത്‌ കാരണമായി സൂര്യതുല്യം അതു തെളിയിക്കുകയും ചെയ്യും. ഇങ്ങനെ 
ബോധമാണു പ്രപഞ്ചാനുഭവത്തിന്റെ പരമകാരണമെന്നു ബുദ്ധിക്കും അനു 
ഭവത്തിനും വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്‌. അതുകൊണ്ട്‌ പ്രപഞ്ചം ശൂന്യത 
യില്‍ കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണെന്ന വാദം എന്നെന്നേയ്ക്കുമായി 
പുറംതള്ളപ്പെടേണ്ടതാണ്‌. വെറും ശൂന്യതയില്‍ നിന്ന്‌ ഒരനുഭവവും മുളയ്ക്കു 
കയില്ലെന്നറിയാന്‍ ഏതു കുട്ടിക്കാണു കഴിയാത്തത്‌. അതുകൊണ്ട്‌ അറിയ 
പ്പെടുന്ന പ്രപഞ്ചം അല്ലറിവല്ല. 

അറിവ്‌ അഥവാ ബോധം അനാദിയാണ്‌. അതുകൊണ്ട്‌ അറിയപ്പെടുന്ന 
പ്രപഞ്ചവും അനാദിയാണ്‌. പക്ഷെ അറിവിനെ പൂര്‍ണമായി അറിഞ്ഞാല്‍ 
പ്രപഞ്ചവും അറിവുതന്നെയാണെന്നറിയാറാകും. ബോധത്തിന്റെ അപൂര്‍ണ 
സ്ഥിതിയാണ്‌ അറിയപ്പെടുന്ന പ്രപഞ്ചമുണ്ടെന്ന തോന്നലിനു കാരണം. ഈ 
പൂര്‍ണാനുഭവരഹസ്യമാണ്‌ എട്ടാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


8 അറിവെന്നന്നേയിതുമു- 
ണ്ടറിവുണ്ടെന്നാലിതെങ്ങു നിന്നീടും? 
അറിവൊന്നെണ്ണംവേറി- 
ല്ലറിവല്ലാതെങ്കിലെന്തിരിക്കുന്നു? 


അറിവ്‌ എന്ന്‌ -അറിവായ ബോധം എന്നുമുതലുണ്ടോ; അന്നേ ഇതു 
മുണ്ട്‌-അന്നുമുതലേ അറിയപ്പെടുന്ന ഈ പ്രപഞ്ചവുമുണ്ട്‌; അറിവുണ്ടെ 
ന്നാല്‍-അറിവായ ബോധം പൂര്‍ണമായി തെളിഞ്ഞാല്‍; ഇതെങ്ങു 
നിന്നീടും-അറിയപ്പെടുന്ന ഈ പ്രപഞ്ചത്തിനു പിന്നെ നിലനില്‍പ്പെവിടെ? 
പിന്നെ നിലനില്‍പ്പില്ലെന്നു ഭാവം; അറിവൊന്ന്‌ -ബോധം എവിടെയും ഒന്നു 
തന്നെ; എണ്ണം വേറില്ല-ബോധം പലതില്ല; എങ്കില്‍ അറിവില്ലാതെ എന്തിരി 
ക്കുന്നു-ബോധം പലതില്ലെങ്കില്‍ പിന്നെ ബോധമല്ലാതെ വസ്തു. വേറെ 
എന്തുണ്ട്‌? 


358 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സനമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


അറിവായ ബോധം എന്നുമുതലുണ്ടോ അന്നുമുതലേ അറിയപ്പെടുന്ന 
ഈ പ്രപഞ്ചവുമുണ്ട്‌. അറിവായ ബോധം പൂര്‍ണമായി തെളിഞ്ഞാല്‍ അറിയ 
പ്പെടുന്ന ഈ പ്രപഞ്ചത്തിനു പിന്നെ നിലിനില്‍പ്പെവിടെ? പിന്നെ നിലനില്‍പ്പി 
ല്ലെന്നു ഭാവം. ബോധം എവിടെയും ഒന്നുതന്നെ. ബോധം പലതില്ല. ബോധം 
പലതില്ലെങ്കില്‍ പിന്നെ ബോധമല്ലാതെ വസ്തു വേറെ എന്തുണ്ട്‌? 


അറിവല്ലാതെങ്കിലെന്തിരിക്കുന്നു 


അറിയപ്പെടുന്നതൊക്കെ തുടങ്ങിയതും നിലനില്‍ക്കുന്നതും അറിവില്‍ 
അഥവാ ബോധത്തിലാണെന്നു കണ്ടുവല്ലോ. അങ്ങനെയാണെങ്കില്‍ തുടങ്ങു 
ന്നതിനു മുന്‍പ്‌ അവ എന്തായിരുന്നു? ബോധം തന്നെയായിരുന്നു. ഇനി ഒടു 
ങ്ങിയാലോ ബോധം തന്നെയായിത്തീരും. അതുകൊണ്ട്‌ തല്‍ക്കാലം വേറിട്ട 
തുപോലെ നിലനില്‍ക്കുമ്പോഴും അവ ബോധം തന്നെയാണെന്നു തീരുമാ 
നിച്ചുകുടെ? പരമകാരണമായ ബോധത്തില്‍ നിന്നും തുടങ്ങുന്ന ്രപഞ്ചകാ 
ര്യരൂപങ്ങള്‍ ഒരിക്കലും ആ കാരണത്തില്‍ നിന്നും ഭിന്നമാകാന്‍ വയ്യ? കാര 
ണത്തിന്റെ വെറും രൂപാന്തരമാണു കാര്യം. ഒരു പുതിയ രൂപം കൈക്കൊണ്ടു 
എന്നു വച്ചു വസ്തുവിനു മാറ്റമുണ്ടാകുന്നില്ല. ദര്‍ശനമാലയിലെ അപവാദ 
ദര്‍ശനത്തിലും മറ്റും ഈ കാരണകാര്യാഭേദവാദം ഗുരുദേവന്‍ യുക്തിയുക്തം 
ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുണ്ട്‌. അപ്പോള്‍ കാരണത്തെ വേണ്ടവണ്ണമറിഞ്ഞാല്‍ ഭിന്ന 
മായ കാര്യം സാധ്യമല്ലെന്നു യുക്തിക്കുപോലും തെളിയും. അറിവിന്റെ പൂര്‍ണ 
സാക്ഷാത്കാരം ഇക്കാര്യം സൂര്യതുല്യം അനുഭവപ്പെടുത്തിത്തരുകയും 
ചെയ്യും. ആ വസ്തുതയാണ്‌ “അറിവുണ്ടെന്നാലിതെങ്ങുനിന്നീടും?” എന്ന 
ചോദ്യത്തില്‍കൂടി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. വാസ്തവത്തില്‍ രണ്ടി 
ല്ലെങ്കിലും ഭിന്നമെന്നുതോന്നുന്ന ഈ പ്രപഞ്ചപ്രതിഭാസം ആദ്യന്തരഹിത 
മായ അറിവില്‍ എക്കാലത്തുമുള്ള ഒരു മായാഭ്രമമാണ്‌; കടലില്‍ തിരകളും 
കുമിളകളുമെന്നപോലെ. കടലിന്റെ സ്വരൂപം ജലമാണ്‌; സ്വഭാവമാണു തിര 
കളും കുമിളകളും. സ്വരൂപത്തില്‍ നിന്നും അവ ഭിന്നമെന്നു പ്രഥമവീക്ഷണ 
ത്തില്‍ തോന്നാമെങ്കിലും ഒരിക്കലും ഭിന്നമല്ലെന്നു ചിന്തിക്കുന്നവര്‍ക്കറിയാന്‍ 
കഴിയും. കടലുള്ളിടത്തോളം ഈ സ്വഭാവം ഉണ്ടായിരിക്കുകയും ചെയ്യും. 
സ്വഭാവം ചിലപ്പോള്‍ തെളിഞ്ഞുകാണും; ചിലപ്പോള്‍ ഒളിഞ്ഞുപോകും എന്ന 
വ്യത്യാസമേയുള്ളൂ. ഇതുപോലെയാണു ബോധവും പ്രപഞ്ചവും. ബോധം 
വസ്തുസ്വരൂപമാണ്‌. പ്രപഞ്ചം അതിന്റെ സ്വഭാവം. സ്വരൂപത്തില്‍ നിന്നും 
സ്വഭാവം ഭിന്നമെന്നു പ്രഥമവീക്ഷണത്തില്‍ തോന്നാമെങ്കിലും ഭിന്നമല്ലെന്നു 
ചിന്തിച്ചും അനുഭവിച്ചും അറിയാന്‍ കഴിയും. ബോധം ഉള്ളിടത്തോളം ഈ 
സ്വഭാവം ഉണ്ടായിരിക്കുകയും ചെയ്യും. പ്രപഞ്ചമെന്ന സ്വഭാവം ചിലപ്പോള്‍ 
തെളിഞ്ഞു കാണും ചിലപ്പോള്‍ ഒളിഞ്ഞുപോകും എന്ന വ്യത്യാസമേയുള്ളൂ. 
ഇക്കാര്യമാണ്‌ “അറിവെന്നന്നേയിതുമുണ്ട്‌' എന്ന ഭാഗം കൊണ്ടു വെളിപ്പെടു 
ത്തിയിരിക്കുന്നത്‌. അനുഭവത്തിലെ കേന്ദ്രം എവിടെയുമുള്ള ആരുടെ അനു 
ഭവത്തിലും ബോധം തന്നെയാണ്‌. ബോധത്തില്‍ ചിന്തകളോ വികാരങ്ങളോ 
നാമരൂപങ്ങളോ ഒക്കെ മാറിമാറി അനുഭവപ്പെടാം. അവിടെയൊക്കെ ബോധം 


അറിവ്‌ 359 


ബോധം തന്നെയാണ്‌. ബോധം അല്ലാതായാല്‍ അനുഭവം നിലച്ചുപോകും. 
എവിടെയും ബോധത്തിനു മാറ്റമില്ലെങ്കില്‍ അതില്‍ മാറി മാറി വരുന്ന അനു 
ഭവങ്ങളും അതുതന്നെയാകാനേ പറ്റു എന്നു നാം കണ്ടുവല്ലോ. അതുകൊണ്ട്‌ 
ഇവിടെ അറിവിലും അറിയപ്പെടുന്നതിലും ബോധമല്ലാതെ വസ്തു വേറെ 
യില്ല എന്നതാണു യാഥാര്‍ഥ്യം. ഈ അദ്വൈതാനുഭവരഹസ്യമാണു ഗുരുദേ 
വന്‍ എട്ടാം പദ്യത്തിലെ ഉത്തരാര്‍ധത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ബോധത്തിന്‌ ജഡാനുഭവങ്ങളെ വിട്ടുനില്‍ക്കാന്‍ കഴിയും. ജഡങ്ങള്‍ക്ക്‌ 
ബോധത്തെ വിട്ടു നിലനില്‍പേയില്ല. അറിവ്‌ എവിടെയും ഒന്ന്‌. അതിലെ 
അറിയപ്പെടുന്നവയെ വേറുവേറാക്കി എണ്ണുകയാണെങ്കില്‍ ഒരവസാനമുണ്ടാ 
വുകയില്ല. അങ്ങനെ വന്നാല്‍ സത്യം കാണാതെ അനന്തഭേദബുദ്ധിയില്‍പ്പെ 
ട്ടുഴലേണ്ടി വരും. ഇക്കാര്യമാണ്‌ ഒന്‍പതാം പദ്യം വെളിപ്പെടുത്തുന്നത്‌. 


9 അറിവിന്നിടമൊന്നുണ്ടി- 
ല്ലറിയപ്പെടുമെന്നതിന്നു വേറായി 
അറിവെന്നാലങ്ങേതീ- 
യറിയപ്പെടുമെന്നതേറുമെണ്ണീടില്‍. 
അറിവിന്ന്‌ -ബോധത്തിന്‌; ഇടമൊന്നുണ്ട്‌-നിര്‍വികല്‍പ്പദശയില്‍ എല്ലാ 
ജഡപ്രതിഭാസങ്ങളെയും ഒഴിച്ചു മാറ്റിയിട്ട്‌ പൂര്‍ണവും സ്വതന്ത്രവുമായി 
നില്‍ക്കാന്‍ കഴിയും; അറിയപ്പെടുമെന്നതിന്‌-അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന്‌; 
വേറായി-അറിവില്‍ നിന്നും മാറി; ഇടം ഇല്ല-സ്വതന്ത്രമായി നിലനില്‍പ്പില്ല; 
അങ്ങ്‌-ഈ പ്രപഞ്ചാനുഭവത്തില്‍; എന്നാല്‍ അറിവ്‌ ഏത്-ഇതാണ്‌ സ്ഥിതി 
യെങ്കില്‍ യഥാര്‍ഥമായ വിജ്ഞാനം ഏതാണ്‌, അറിവാണോ അറിയപ്പെടുന്ന 
താണോഃ?; ഈ അറിയപ്പെടുമെന്നത്‌-ഇനി അറിയപ്പെടുന്നതാണ്‌ യഥാര്‍ഥ 
വിജ്ഞാനമെന്നു പറയുകയാണെങ്കില്‍; എണ്ണീടില്‍ ഏറും-അറിയുന്തോറും 
എണ്ണത്തില്‍ അതു കൂടിക്കൊണ്ടേയിരിക്കും, അവയെ ഒരിക്കലും പൂര്‍ണമായി 
അറിയാന്‍ കഴികയില്ലെന്നു ഭാവം. 
ബോധത്തിന്‌ നിര്‍വികല്‍പ്പദശയില്‍ എല്ലാ ജഡ്രപതിഭാസങ്ങളെയും 
ഒഴിച്ചുമാറ്റിയിട്ട പൂര്‍ണവും സ്വതന്ത്രവുമായി നില്‍ക്കാന്‍ കഴിയും. അറിയ 
പ്പെടുന്ന പ്രപഞ്ചത്തിന്‌ അറിവില്‍ നിന്നും മാറി സ്വതന്ത്രമായി നിലനില്‍പ്പി 
ല്ല. ഈ പ്രപഞ്ചാനുഭവത്തില്‍ ഇതാണു സ്ഥിതിയെങ്കില്‍ യഥാര്‍ഥമായ 
വിജ്ഞാനം ഏതാണ്‌? അറിവാണോ അറിയപ്പെടുന്നതാണോ? ഇനി അറിയ 
പ്പെടുന്നതാണ്‌ യഥാര്‍ഥ വിജ്ഞാനമെന്നു പറയുകയാണങ്കില്‍ അറിയു 
ന്തോറും എണ്ണത്തില്‍ അതു കൂടിക്കൊണ്ടേയിരിക്കും, അവയെ ഒരിക്കലും 
പൂര്‍ണമായി അറിയാന്‍ കഴികയില്ലെന്നു ഭാവം. 


അറിവെന്നാലങ്ങേത്‌? 


നിലനില്‍പ്പിനെക്കുറിച്ചുള്ള യഥാര്‍ഥമായ വിജ്ഞാനം ഏതാണ്‌? അറി 
വാണോ അറിയപ്പെടുന്നതാണോ? ഇവയെ പരസ്പരം വേര്‍തിരിച്ചനുഭവിച്ചാല്‍ 
ഇക്കാര്യം തെളിയും. പുരാതന ഒ്ടഷിമാര്‍ മുതല്‍ ശ്രീനാരായണ ഗുരുദേവന്‍ 
വരെയുള്ള സത്യാന്വേഷികള്‍ നടത്തിനോക്കിയ പരീക്ഷണമാണിത്‌. അറി 


360 ശ്രാനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 





വിനെ അഥവാ ബോധത്തെ അറിയപ്പെടുന്ന പ്രപഞ്ചഘടകുങ്ങളില്‍ നിന്നും 
അവര്‍ തിരിച്ചു. നാമരൂപസങ്കല്‍പങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണവരിതു സാധി 
ച്ചത്‌. ധൈര്യമുണ്ടെങ്കില്‍ ആര്‍ക്കും എന്നും ഇത്‌ പരീക്ഷിച്ചു നോക്കാവുന്ന 
താണ്‌. പരീക്ഷിച്ചു വിജയിച്ചവര്‍ക്കു സങ്കല്‍പ്പങ്ങളെല്ലാം മാറിയപ്പോള്‍ ബോധം 
ആനന്ദഘനമായും പൂര്‍ണമായും സ്വതന്ത്രമായി അനുഭവപ്പെട്ടു. അറിയപ്പെ 
ട്ടിരുന്ന ്രപഞ്ചഘടകങ്ങള്‍ ഒന്നും കാണാനില്ലാതെയുമായി. ഈ അനുഭവദ 
ശയെയാണ്‌ വേദാന്തശാസ്ത്രം നിര്‍വികല്‍പ്പസമാധി എന്നു പറയുന്നത്‌. 
അപ്പോള്‍ പരീക്ഷണം എന്താണു തെളിയിച്ചത്‌? ബോധത്തിനു പൂര്‍ണമായി 
സ്വതന്ത്രമായി നില്‍ക്കാന്‍ കഴിയും. ബോധം കൈവെടിഞ്ഞാല്‍ അറിയപ്പെ 
ടുന്ന പ്രപഞ്ചത്തിനു പിന്നെ നിലനില്‍പ്പേയില്ല. അപ്പോള്‍ നിലനില്‍പ്പിനെ 
ക്കുറിച്ചുള്ള യഥാര്‍ഥ വിജ്ഞാനം ഏതാണ്‌? ബോധമാണു വസ്തു എന്ന 
അറിവാണു യഥാര്‍ഥ വിജ്ഞാനം. ജഡം അതിലെ നിഴല്‍ മാത്രം. ഇനി അറി 
യപ്പെടുന്ന ജഡരൂപങ്ങളെ ഒന്നൊന്നായി വിശകലനം ചെയ്ത്‌ ഒരാള്‍ യഥാര്‍ഥ 
വിജ്ഞാനം നേടാന്‍ ശ്രമിക്കുന്നു എന്നു കരുതുക. ഒരിക്കലും അതിനവസാ 
നമുണ്ടാവുകയില്ല. ജഡരൂപങ്ങളെ വിശകലനം ചെയ്ത്‌ മുന്നോട്ടു പോകു 
ന്തോറും പുതിയ പുതിയ രൂപങ്ങള്‍ പ്രത്യക്ഷപ്പെട്ടു കൊണ്ടേയിരിക്കും. അതാ 
യത്‌ ഈ അന്വേഷണത്തില്‍കൂടി നിലനില്‍പ്പിന്റെ യഥാര്‍ഥ വിജ്ഞാനം ഒരി 
ക്കലും തെളിയുകയില്ലെന്ന്‌ താല്‍പര്യം. അതുകൊണ്ടാണ്‌ ഭാതികശാസ്ത്രം 
പുരോഗമിക്കുംതോറും അതിന്‌ ആശ്ചര്യം മാത്രം അവശേഷിച്ചു കാണുന്ന 
ത്‌. സത്യം മറഞ്ഞുപോയിരിക്കുന്നത്‌ അവനവന്റെ ഉള്ളിലാണ്‌. അതുകൊണ്ട്‌ 
അവിടെയാണത്‌ ആദ്യമായി കണ്ടെത്തേണ്ടത്‌. 


വിജ്ഞാനത്തിന്റെ ഏതംശം പരിശോധിച്ചാലും വസ്തു ബോധമാ 
ണെന്നു കാണാന്‍ കഴിയുമെന്നാണ്‌ അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


10 അറിയുന്നീലന്നൊന്നീ- 

യറിയപ്പെടുമെന്നതുണ്ടു പോയീടും 

അറിവിലിതേതറിയുന്നീ- 

ലറിവെന്നാലെങ്ങുനിന്നു വന്നീടും? 

അന്ന്‌- എണ്ണമറ്റ ജഡരുപങ്ങള്‍ എണ്ണിയെണ്ണി വേര്‍ തിരിച്ചുകൊണ്ടിരി 

ക്കുമ്പോള്‍; ഒന്ന്‌ അറിയുന്നീല-ബോധം എന്ന ഒന്ന്‌ അവയെ അറിയുന്നില്ല 
എന്നു വന്നാല്‍; അറിയപ്പെടുമെന്നതുണ്ടുപോയീടും-അറിയപ്പെട്ടു കൊണ്ടി 
രുന്ന അവ എല്ലാം ഇല്ലാതാകും; അറിവില്‍-ബോധത്തില്‍; ഇത്‌-ഈ അറിയ 
പ്പെടുന്നത്‌; ഏത്‌ അറിയുന്നീല-ഏതാണു അനുഭവപ്പെടാത്തത്‌, എല്ലാം അനു 
ഭവപ്പെടുന്നു എന്നുഭാവം; എന്നാല്‍ അറിവ്‌-എന്നാല്‍ അറിയുന്ന ബോധം; 
എങ്ങു നിന്നു വന്നീടും-മറ്റേതില്‍നിന്നു വരാനാണ്‌? മറ്റൊന്നില്‍ നിന്നും വരു 
ന്നതല്ലെന്നു ഭാവം. 


എണ്ണമറ്റ ജഡരുപങ്ങള്‍ എണ്ണിയെണ്ണി വേര്‍തിരിച്ചു കൊണ്ടിരിക്കുമ്പോള്‍ 
ബോധം എന്ന ഒന്ന്‌ അവയെ അറിയുന്നില്ല എന്നു വന്നാല്‍ അറിയപ്പെട്ടു 
കൊണ്ടിരുന്ന അവയെല്ലാം ഇല്ലാതാകും. ബോധത്തില്‍ ഈ അറിയപ്പെടു 
ന്നത്‌ ഏതാണ്‌ അനുഭവപ്പെടാത്തത്‌? എല്ലാം അനുഭവപ്പെടുന്നു എന്നു ഭാവം. 


അറിവ്‌ 361 





എന്നാല്‍ അറിയുന്ന ബോധം മറ്റേതില്‍നിന്നു വരാനാണ്‌? മറ്റൊന്നില്‍ നിന്നും 
വരുന്നതല്ലെന്നു ഭാവം. 


അറിവെന്നാലെങ്ങുനിന്നുവന്നീടും? 


അറിയപ്പെടുന്ന ജഡങ്ങളെയൊക്കെ വിട്ടു ബോധത്തിനു പൂര്‍ണമായി 
സ്വയം പ്രകാശിച്ചു നില്‍ക്കാന്‍ കഴിയുമെന്നു നാം കണ്ടുവല്ലോ. ബോധം 
അങ്ങനെ സ്വയം ഉണ്മ അനുഭവിച്ചു നില്‍ക്കുന്ന ഘട്ടത്തില്‍ അവിടെ ബോധ 
മല്ലാതെ രണ്ടാമതൊന്നിന്റെ തോന്നലേയില്ല. അതുകൊണ്ടു തന്റെ ഉത്പത്തി 
നാശങ്ങളെക്കുറിച്ചൊന്നും ബോധത്തിനു ചിന്തിക്കേണ്ട കാര്യമേയില്ല. അദ്വ 
യമായി വിളങ്ങുന്ന ബോധം എവിടെനിന്നുണ്ടാകാനാണ്‌; എവിടെ നശിക്കാ 
നാണ്‌. രണ്ടുള്ളിടത്തേ ഉത്പത്തിനാശങ്ങളുടെ ചിന്തയുദിക്കുന്നുള്ളൂ. പൂര്‍ണ 
ബോധം സ്വയം പ്രകാശിക്കുന്ന ഉത്പത്തിനാശരഹിതമായ സത്യമാണെന്നു 
താല്‍പ്പര്യം. നേരെമറിച്ച്‌ അറിയപ്പെടുന്ന ജഡരുപങ്ങളോ? എണ്ണിത്തിട്ടപ്പെടു 
ത്താന്‍ നോക്കുംതോറും അവയുടെ സംഖ്യ കൂടി വരുമെന്നു കണ്ടല്ലോ. 
എന്നാല്‍ അവയുടെ സംഖ്യ എത്ര തന്നെ കൂടിയാലും ബോധമെന്ന ഒന്ന്‌ 
അവയെ അറിയാനില്ലെന്നു വന്നാല്‍ അവയെല്ലാം അപ്പാടെ ഇല്ലാതാകും. 
ബോധം ഇല്ലെങ്കിലും ജഡപദാര്‍ഥങ്ങള്‍ ഉണ്ടെന്നു പറഞ്ഞു കൂടെ? ഉണ്ടെ 
ന്നാരു പറയും? ജഡം ഉണ്ടെന്നു പറയാന്‍ ബോധത്തിനല്ലാതെ മറ്റാര്‍ക്ക്‌ കഴി 
വുണ്ട്‌? അപ്പോള്‍ അറിയപ്പെടുന്നവരുടെ ഉണ്മയ്ക്കും ആധാരമായ വസ്തു 
ബോധം തന്നെയാണെന്നു തീര്‍ച്ച. ജഡരൂപങ്ങള്‍ എവിടെ ഏതു ലോകത്ത്‌ 
എത്രയെങ്കിലും അനുഭവപ്പെട്ടോട്ടെ. പക്ഷെ അതൊക്കെ അനുഭവപ്പെടുന്നതു 
ബോധത്തില്‍ തന്നെയായിരിക്കും. എന്നാല്‍ ബോധത്തെ അനുഭവിക്കാന്‍ 
ബോധത്തിനല്ലാതെ മറ്റെന്തിനെങ്കിലും കഴിയുമോ? അതുകൊണ്ട്‌ ബോധ 
ത്തില്‍ നിന്നും ജഡം ഉള്ളതാകാം. ബോധത്തിനു മറ്റൊന്നില്‍ നിന്നും ഉള്ള 
താകാന്‍ പറ്റുകയേയില്ല. ഇങ്ങനെ ബോധത്തിന്റെ സ്വതന്ത്രവും പൂര്‍ണവു 
മായ നില തെളിഞ്ഞിട്ടുണ്ട്‌. ബോധം അറിയാനില്ലെന്നു വന്നാല്‍ അറിയപ്പെ 
ടുന്ന ജഡരൂപങ്ങളെല്ലാം മറഞ്ഞുപോകുമെന്നു തെളിഞ്ഞിട്ടുണ്ട്‌. ലോകത്തെ 
വിടെയായാലും അറിയപ്പെടുന്ന ജഡരൂപം ബോധത്തിലേ അനുഭവവിഷയ 
മാകൂ എന്നു തെളിഞ്ഞിട്ടുണ്ട്‌. ബോധത്തിനു മറ്റൊന്നില്‍നിന്നും ഉള്ളതാകാന്‍ 
സാധ്യമല്ലെന്നും തെളിഞ്ഞിട്ടുണ്ട്‌. ഇങ്ങനെ വിജ്ഞാനത്തിന്റെ അഥവാ അനു 
ഭവത്തിന്റെ ഏതു തലം പരിശോധിച്ചാലും സ്വയം പ്രകാശിക്കുന്ന സത്യം 
ബോധം മാത്രമാണെന്നു തെളിയുന്നതാണ്‌. 

ഇങ്ങനെ ബോധത്തിന്റെ സത്യസ്ഥിതി യുക്തിയുടെയും അനുഭവത്തി 
ന്റെയും മണ്ഡലത്തില്‍ അചഞ്ചലമായി ഉറപ്പിച്ചശേഷം അതിനെ അന്വേഷി 
ക്കുന്ന സകലരും അതുതന്നെയാണെന്ന മഹാവാകൃതത്ത്വമാണ്‌ ഗുരുദേവന്‍ 
ഇനി പ്രഖ്യാപിക്കാന്‍ ഒരുമ്പെടുന്നത്‌. 


11. അറിവിന്നറിവായ്‌ നിന്നേ- 
തറിയിക്കുന്നിങ്ങു നാമതായീടും; 


362 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം ൧7 





അറിവേതിനമെങ്ങനെയീ- 
യറിയപ്പെടുമെന്നതേതിതോതീടില്‍. 


അറിവിന്ന്‌ - വ്യക്തികളില്‍ ജീവാത്മാവായി നിന്നു പ്രപഞ്ചത്തെ അറി 
യുന്ന ബോധാംശങ്ങള്‍ക്കെല്ലാം; അറിവായ്‌ നിന്ന്‌ - ആശ്രയമായ പൂര്‍ണ 
ബോധമായി വര്‍ത്തിച്ച്‌; ഇങ്ങ്‌ - ഈ ലോകത്തില്‍; ഏതറിയിക്കുന്നു - ഏതു 
സത്യമാണോ എല്ലാ അറിവുകള്‍ക്കും ഉറവിടമായി സ്ഥിതിചെയ്യുന്നത്‌; നാം 
- നമ്മളെല്ലാം; അതായീടുന്നു - ആ സത്യംതന്നെയാണെന്നറിയേണ്ടതാണ്‌; 
അറിവേതിനം - ആ പൂര്‍ണബോധശത്തിന്റെ സാക്ഷാത്കാരാനുഭവം എന്ത്‌; 
എങ്ങനെ -അതെങ്ങനെ നേടാം; ഇതോതീടില്‍ - ഇക്കാര്യങ്ങള്‍ മനനം 
ചെയ്തറിയുമെങ്കില്‍ പിന്നെ; ഈ അറിയപ്പെടുമെന്നതേത്‌ - ഈ അറിയപ്പെ 
ടുന്ന പ്രപഞ്ചത്തിനു ഭിന്നമായ സ്ഥിതിയെവിടെ? പ്രപഞ്ചവും അതോടെ 
ബോധമയമായി അനുഭവപ്പെടുമെന്നു ഭാവം. 
വ്യക്തികളില്‍ ജീവാത്മാവായി നിന്നു പ്രപഞ്ചത്തെ അറിയുന്ന ബോ 
ധാംശങ്ങള്‍ക്കെല്ലാം ആശ്രയമായ പൂര്‍ണബോധമായി വര്‍ത്തിച്ച ഈ ലോക 
ത്തില്‍ ഏതു സത്യമാണോ എല്ലാ അറിവുകള്‍ക്കും ഉറവിടമായി സ്ഥിതിചെ 
യ്യുന്നത്‌ നമ്മളെല്ലാം ആ സത്യം തന്നെയാണെന്നറിയേണ്ടതാണ്‌. പൂര്‍ണബോ 
ധത്തിന്റെ സാക്ഷാത്കാരാനുഭവം എന്ത്‌? അതെങ്ങനെ നേടാം? ഇക്കാര്യ 
ങ്ങള്‍ മനനം ചെയ്തറിയുമെങ്കില്‍ പിന്നെ ഈ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിനു 
ഭിന്നമായ സ്ഥിതിയെവിടെ? പ്രപഞ്ചവും അതോടെ ബോധമയമായി അനുഭ 
വപ്പെടുമെന്നു ഭാവം. 


നാമതായിടും 


ബോധസാക്ഷാത്കാരം എന്നു പറഞ്ഞാല്‍ പൂര്‍ണബോധമായിത്തീരുക 
എന്നാണര്‍ഥം. വ്യക്തിശരീരങ്ങളിലിരുന്നുകൊണ്ട്‌ പ്രപഞ്ചത്തെയറിയുന്ന 
ജീവാത്മാക്കള്‍ ബോധാംശങ്ങളാണ്‌. അനുഭവത്തെ അറിയുന്നവര്‍ ഇക്കാര്യം 
നിഷേധിക്കയില്ല. ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ ആ ബോധാംശം സകലരിലും 
സദാ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു. ബോധസത്യം ഇപ്പോള്‍ തന്നെ എല്ലാ 
വരും ഭാഗികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നു താല്‍പ്പര്യം. ബോധ 
ത്തിന്റെ ഉറവിടമായ പൂര്‍ണബോധത്തെയാണ്‌ നാം അന്വേഷിക്കുന്നത്‌. 
അതാണ്‌, “അറിവിന്നറിവായ്‌ നിന്നറിയിക്കുന്ന്‌ ബോധം. ജീവാത്മാവ്‌ ഇപ്പോള്‍ 
തന്നെ ബോധമാണ്‌. ആ നിലയ്ക്ക്‌ അതു തന്നെ പൂര്‍ണത കണ്ടെത്തുമ്പോള്‍ 
ബോധമല്ലാതായിപ്പോകാന്‍ ഇടയില്ലല്ലോ. ആ പൂര്‍ണാനുഭവമാണു സാക്ഷാ 
ത്കാരം. “തത്ത്വം അസി - നീ അതാകുന്നു; അയം ആത്മാ ബ്രഹ്മ - ഈ 
ആത്മാവു ബ്രഹ്മമാകുന്നു; പ്രജ്ഞാനം ബ്രഹ്മ - പൂര്‍ണബോധമാണു 
ബ്രഹ്മം; അഹം ബ്രഹ്മാസ്മി - ഞാന്‍ ബ്രഹ്മമാകുന്നു. എന്നിങ്ങനെ നാലു 
മഹാവാക്യങ്ങളില്‍ കൂടി ഉപനിഷത്തുകള്‍ പ്രഖ്യാപിക്കുന്ന സാക്ഷാത്കാര 
രഹസ്യം ഇതുതന്നെയാണ്‌. ഇക്കാര്യമാണു ഗുരുദേവന്‍ “നാമതായീടും' എന്ന 
ഭാഷാ മഹാവാക്യംകൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഈ പൂര്‍ണസാ 
ക്ഷാത്കാരം എങ്ങനെയുള്ളതാണ്‌. രണ്ടിന്റെ തോന്നലില്ലാത്ത ബോധാനുഭ 
വമാണത്‌. ആനന്ദഘനമായ ബോധസമുദ്രം; അചഞ്ചലമായ ബോധസമുദ്രം; 


അറിവ്‌ ദ 


പ്രപഞ്ചത്തിന്റെ നിഴല്‍പോലും അനുഭവപ്പെടാത്ത ബോധസമുദ്രം; അറിയ 
പ്പെടുന്നതൊടുങ്ങിയ അറിവാഴി; സങ്കല്പങ്ങളെല്ലാം ശമിച്ച പൂര്‍ണമായ അറി 
വ്‌. ഇങ്ങനെയെല്ലാമുള്ളതാണ്‌ ആ സാക്ഷാത്കാരാനുഭവം. “അറിവേതിനം” 
എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേവന്‍ ഈ സാക്ഷാത്കാരാനുഭവത്തിനു നേരെ 
യാണ്‌ വിരല്‍ ചൂണ്ടിയിരിക്കുന്നത്‌. ഇതെങ്ങനെയാണു നേടുക. അതു സ്പഷ്ട 
മാണല്ലോ. അറിയപ്പെടുന്നവയെ ഒഴിച്ചുമാറ്റിയിട്ടാണല്ലോ അതു നേടേണ്ടത്‌. 
അറിയപ്പെടുന്നവയ്ക്കാശ്രയം അറിവിലെ സങ്കല്പതരംഗങ്ങളാണ്‌. അവയുടെ 
പ്രവാഹമാണ്‌ മനസ്സ്‌. അപ്പോള്‍ സങ്കല്പങ്ങളെ ഒഴിച്ചുമാറ്റി വേണം ബോധ 
ത്തിന്റെ പൂര്‍ണാനുഭവം നേടാന്‍. ഗുരുദേവന്റെ തന്നെ ഭാഷയില്‍ പറഞ്ഞാല്‍ 
“മനമലര്‍ കൊയ്തു മഹേശപുജചെയ്തു' വേണം പൂര്‍ണാനുഭവം നേടാന്‍. 
പദ്യത്തിലെ “എങ്ങനെ” എന്ന ചോദ്യഭാഗംകൊണ്ട്‌ അറിയപ്പെടുന്നവയ്ക്കാ 
ശ്രയമായസങ്കല്പങ്ങളെ ഒഴിച്ചു മാറ്റുന്ന സാധനാക്രമത്തെയാണ്‌ ഗുരുദേവന്‍ 
സൂചിപ്പിച്ചിരിക്കുന്നത്‌. ഇങ്ങനെ പൂര്‍ണാനുഭവത്തിന്റെ സ്ഥിതിയും അതിനുള്ള 
സാധനാക്രമവും വേണ്ടവണ്ണം ധരിച്ചാല്‍ പിന്നെ “അറിയപ്പെടുമെന്നതേത്‌?” 
ഈ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിന്‌ നിലനില്പെവിടെ? സങ്കല്പങ്ങളെ പാടെ 
ഒഴിച്ചുമാറ്റി സാക്ഷാത്കരിക്കുന്ന പൂര്‍ണബോധത്തില്‍ അറിയപ്പെടുന്ന പ്രപ 
ഞ്ചത്തിന്റെ നിഴല്‍പോലും ഉണ്ടായിരിക്കുകയില്ല. നിര്‍വികല്പസമാധിയിലെ 
ബ്രഹ്മാനുഭവം രണ്ടിന്റെ തോന്നലില്ലാത്ത അദ്വയാനുഭവമാണ്‌. അവിടെ അറി 
യപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ പ്രശ്‌നമേയില്ല. അതുശരി, എന്നാലും സമാധിവി 
ട്ടുണരുന്ന യോഗിക്കു വ്യുത്ഥാനദശയില്‍ പ്രപഞ്ചം വീണ്ടും അനുഭവപ്പെടു 
മല്ലോ എന്നു ചിലര്‍ ചോദിച്ചേക്കാം. പൂര്‍ണബോധാനുഭവമുണ്ടായ യോഗിക്ക്‌ 
പ്രപഞ്ചം അകവും പുറവും ആ ബോധത്താല്‍ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു 
എന്നാണ്‌ വ്യുത്ഥാനദശയില്‍ പോലും അനുഭവം. നാമരൂപങ്ങള്‍ കാണപ്പെ 
ടുന്നുണ്ടെങ്കില്‍ അവ ബോധത്തിലെ വെറും മായാപ്രകടനങ്ങള്‍ മാത്രം. ആശ്ച 
രൃകരമായ ഈ ബ്രഹ്മസാക്ഷാത്കാരസ്ഥിതിയാണ്‌ ഗുരുദേവന്‍ പതിനൊന്നാം 
പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


അറിവിന്റെ പൂര്‍ണസാക്ഷാത്കാരത്തില്‍ അറിയപ്പെടുന്നതും അറിവു 
തന്നെയെന്നു തെളിയുന്നു. അങ്ങനെയാണെങ്കില്‍ അറിവ്‌ അറിയപ്പെടുന്ന 
തായി പ്രകാശിക്കാന്‍ തുടങ്ങുന്നതിന്റെ ക്രമമെന്താണ്‌. ഇക്കാര്യമാണിനി 
അടുത്ത നാലു പദ്യങ്ങളില്‍ വിവരിക്കുന്നത്‌. അറിവു തന്നെ ഉണ്ട്‌, ഇല്ല എന്നി 
ങ്ങനെ രണ്ടായി പിളര്‍ന്നപോലെ ഭവിച്ചിട്ട്‌ അറിയപ്പെടുന്നതായി തീരുന്നതെ 
ങ്ങനെയെന്നാണ്‌ പന്ത്രണ്ടാം പദ്യം വെളിപ്പെടുത്തുന്നത്‌. 


12. അറിവെന്നതു നീയതു നി- 
ന്നറിവിട്ടറിയപ്പെടുന്നതെന്നായി 
അറിയപ്പെടുമിതു രണ്ടൊ- 
ന്നറിയുന്നുണ്ടെന്നുമൊന്നതില്ലെന്നും. 


നീ - “നീ” എന്ന പദംകൊണ്ട്‌ പറയപ്പെടാവുന്ന ജീവാത്മാവ്‌; അറിവ്‌ 
എന്നതു - പൂര്‍ണമായ ബോധം അഥവാ ബ്രഹ്മം തന്നെയാണ്‌; അത്‌ - ആ 


364. ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ബ്രഹ്മം; നിന്നറിവ്‌ ഇട്ട്‌ - തന്റെ സ്വരൂപത്തിന്റെ ഒരംശംകൊണ്ട്‌; അറിയപ്പെടു 
ന്നതെന്നായി - അറിയപ്പെടുന്ന ദൃശ്യമായി ഭവിച്ചു; അറിയപ്പെടുമിതു രണ്ട്‌ - 
തുടര്‍ന്ന്‌ അറിയപ്പെടുന്ന ദൃശ്യം രണ്ടായി പിളര്‍ന്നു; ഒന്ന്‌ ഉണ്ട്‌ എന്നറിയുന്നു 
- അതില്‍ ഒന്ന്‌ ഉണ്ടെന്നറിയപ്പെടുന്നു; ഒന്ന്‌ അതില്ലെന്നും - ഒന്ന്‌ അറിയപ്പെ 
ടുന്നത്‌ ഇല്ല എന്നറിയപ്പെടുന്നു. 

“നീ” എന്ന പദംകൊണ്ടു പറയപ്പെടാവുന്ന ജീവാത്മാവ്‌ പൂര്‍ണമായ 
ബോധം അഥവാ ബ്രഹ്മം തന്നെയാണ്‌. ആ ബ്രഹ്മം തന്റെ സ്വരൂപത്തിന്റെ 
ഒരംശംകൊണ്ട്‌ അറിയപ്പെടുന്ന ദൃശ്യമായി ഭവിച്ചു. തുടര്‍ന്ന്‌ ദൃശ്യം രണ്ടായി 
പിളര്‍ന്നു. അതില്‍ ഒന്ന്‌ ഉണ്ടെന്നറിയപ്പെടുന്നു. ഒന്ന്‌ അറിയപ്പെടുന്നതില്ല 
എന്നറിയപ്പെടുന്നു. 


അറിയപ്പെടുമിതുരണ്ട്‌ 

അറിയപ്പെടുന്ന പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളും ഉണ്ട്‌, ഇല്ല എന്ന 
രണ്ടു ഘടകങ്ങള്‍ ഉള്‍ക്കൊള്ളുന്ന സാപേക്ഷങ്ങളായ അറിവുകളാണ്‌. ഉണ്ട്‌, 
ഇല്ല എന്ന രണ്ടു ഘടകങ്ങളും ലൌകികമായ അറിവില്‍ സദാ ഒരുമിച്ചു വര്‍ത്തി 
ക്കുന്നു. സുഖം ഉണ്ട്‌ എന്നു പറഞ്ഞാല്‍ ദുഃഖം ഇല്ല എന്നാണര്‍ഥം. കുടം 
ഉണ്ട്‌ എന്നു പറഞ്ഞാല്‍ അതില്‍ വസ്ത്രം മുതലായതൊന്നും ഇല്ല എന്നാ 
ണര്‍ഥം. അതുപോലെ വസ്ത്രം ഇല്ല എന്നു പറഞ്ഞാല്‍ ഇല്ലായ്മയെ ദ്യോതി 
പ്പിക്കുന്ന ദേശകാലാദി ഉണ്ട്‌ എന്നാണര്‍ഥം. ഇങ്ങനെ അറിയപ്പെടുന്ന പ്രപ 
ഞ്ചത്തിലെ എല്ലാ അറിവുകളും ഉണ്ട്‌, ഇല്ല എന്ന രണ്ടനുഭവങ്ങള്‍ കൂടിച്ചേര്‍ന്ന 
വയാണ്‌. അറിയപ്പെടുന്നതുണ്ട്‌, അറിയപ്പെടുന്നതില്ല എന്നാണീയനുഭവങ്ങ 
ളുടെ സ്വരൂപം. അറിയപ്പെടാത്തതിന്‌ ഉണ്ടാകാനോ ഇല്ലാതാകാനോ സാധ്യ 
മല്ല. അറിവിന്റെ ഈ സാപേക്ഷസ്ഥിതി മാറി പൂര്‍ണമാകുന്നതാണ്‌ ബ്രഹ്മാ 
നുഭവം. അവിടെ നിരപേക്ഷമായ ഒരേ ഒരുണ്മ മാത്രമേ അനുഭവിക്കാനുണ്ടാ 
വുള്ളൂ. ജീവാത്മാവിന്റെ പൂര്‍ണരൂപം ആ നിരപേക്ഷമായ ഉണ്മയാണ്‌. ജീവാ 
ത്മാവിനു സാപേക്ഷങ്ങളായ അറിവുകളെ പുറംതള്ളി അതനുഭവിക്കാ 
വുന്നതേയുള്ളു. അക്കാര്യമാണ്‌ “അറിവെന്നതു നീ” എന്നു വെളിപ്പെടുത്തി 
യിരിക്കുന്നത്‌. തല്‍ക്കാലം ഉണ്ട്‌, ഇല്ല എന്ന സാപേക്ഷങ്ങളായ അറിവുക 
ളില്‍ മാറി മാറി അല്പബോധമായി പ്രകാശിക്കുന്ന ജീവാത്മാവിന്‌ സാപേ 
ക്ഷങ്ങളായ അറിവുകളെ പുറംതള്ളി പൂര്‍ണബോധമായി മാറാന്‍ കഴിയുമെ 
ങ്കില്‍ ഒരു കാര്യം വ്യക്തമായി തെളിയും. സാപേക്ഷങ്ങളായ അറിവുകള്‍ 
തന്നില്‍ ഇടയ്ക്കു വന്നു ചേര്‍ന്ന കാഴ്ചകളാണ്‌. അതുകൊണ്ടാണല്ലോ പുറം 
തള്ളിയപ്പോള്‍ അവ ഇല്ലാതായത്‌. അവ വരുന്നതിന്‌ മുമ്പ്‌ അദ്വയബോധ 
മായ താന്‍ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോള്‍ ഇടയ്ക്കു അവ ഏതില്‍ 
നിന്നു വന്നു. തന്റെ ശക്തി വിശേഷംകൊണ്ട്‌ തന്റെ ഒരു ഭാഗം തന്നെയായി 
രിക്കണം അവയുടെ തോന്നലുളവാക്കിയത്‌. തന്നോടു ചേര്‍ന്നു നില്‍ക്കു 
മ്പോള്‍ മാത്രമേ അവയ്ക്ക്‌ ഉണ്മയുള്ളൂ എന്ന കാര്യവും അവ തന്റെതന്നെ 
പ്രതിരൂപമാണെന്നു വ്യക്തമാക്കുന്നു. അറിയപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഈ 
അനുഭവരഹസ്യമാണ്‌ ഗുരുദേവന്‍ “നിന്നറിവ്‌ ഇട്ട്‌ അറിയപ്പെടുന്നതെന്നായി” 
എന്നിങ്ങനെ വിവരിച്ചിരിക്കുന്നത്‌. വേദാന്തത്തിന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം 


അറിവ്‌ 365 





പൂര്‍ണാനുഭവത്തെ മുന്‍നിറുത്തിയുണ്ടായിട്ടുള്ളവയാണ്‌. അതിന്റെ പശ്ചാത്ത 
ലത്തില്‍ വിചാരം ചെയ്തറിഞ്ഞില്ലെങ്കില്‍ ചിലപ്പോള്‍ അവ കടങ്കഥ 
കളെപ്പോലെ അഴിയാത്ത കുരുക്കുകളായി തോന്നി എന്നുവരും. അനുഭവ 
ത്തിന്റെ അടിത്തട്ടുവരെ കാട്ടിത്തരുന്നതാണീ “അറിവ്‌” എന്നോര്‍ക്കണം. 
പന്ത്രണ്ടാം പദ്യത്തിന്റെ അര്‍ഥം കുറേക്കൂടി വ്യക്തമായി ഗ്രഹിക്കാന്‍ ആഗ്ര 
ഹമുള്ളവര്‍ ആത്മോപദേശശതകത്തിലെ എണ്‍പത്തൊന്‍പതാം പദ്യം 
വായിച്ചു നോക്കേണ്ടതാണ്‌. 


അറിവിന്റെ ഒരു ഭാഗമാണിങ്ങനെ സാപേക്ഷങ്ങളായ അറിവുകളുടെ 
തോന്നലുളവാക്കിക്കൊണ്ട്‌ മറഞ്ഞുപോയത്‌. മറ്റേ ഭാഗം അറിയുന്നവനായി 
ബാക്കിനിന്നു. അറിയപ്പെടുന്നതായി തോന്നിയ ഭാഗത്തില്‍ വീണ്ടും പുതിയ 
പുതിയ കാഴ്ചകള്‍ ആവിര്‍ഭവിച്ചു. പതിമൂന്നാം പദ്യം ആ ദൃശ്യവികാസ്രകമ 
മാണു വിവരിക്കുന്നത്‌. 


13. അറിവുമതിന്‍വണ്ണം ചെ- 
ന്നറിയുന്നവനില്‍ പകര്‍ന്നു പിന്നീടും 
അറിയപ്പെടുമിതിലൊന്നീ- 
യറിവിന്‍പൊരിവീണു ചീന്തിയഞ്ചായി. 


അറിവും - പൂര്‍ണമായ ബോധം; അതിന്‍വണ്ണം - ഒരു ഭാഗത്ത്‌ അറിയ 
പ്പെടുന്നതിന്റെ കാഴ്ചയുളവാക്കിയതുപോലെ; ചെന്ന്‌ അറിയുന്നവനില്‍ 
പകര്‍ന്നു - മറുഭാഗത്ത്‌ അറിയുന്നവന്റെ തോന്നലുളവാക്കി; പിന്നീടും - 
തുടര്‍ന്ന്‌; അറിയപ്പെടുമിതിന്‍ - അറിയപ്പെടുന്നതായി തോന്നിയ ഭാഗത്ത്‌; ഈ 
അറിവിന്‍ പൊരിഒന്ന്‌ വീണ്‌ - ഈ അറിവിന്റെ ഒരംശം വീണ്ടും സ്പന്ദിച്ച്‌; 
ചീന്തി - അതു പിളര്‍ന്ന്‌; അഞ്ചായി - ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെന്ന 
അഞ്ചെണ്ണമായി വേര്‍തിരിഞ്ഞു. 
പൂര്‍ണമായ ബോധം ഒരു ഭാഗത്ത്‌ അറിയപ്പെടുന്നതിന്റെ കാഴ്ചയുള 
വാക്കിയതുപോലെ മറുഭാഗത്ത്‌ അറിയുന്നവന്റെ തോന്നലുളവാക്കി. തുടര്‍ന്ന്‌ 
അറിയപ്പെടുന്നതായി തോന്നിയ ഭാഗത്ത്‌ ഈ അറിവിന്റെ ഒരംശം വീണ്ടും 
സ്പന്ദിച്ച്‌ അതു പിളര്‍ന്ന്‌ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെന്ന അഞ്ചെണ്ണ 
മായി വേര്‍തിരിഞ്ഞു. 


ചീന്തിയഞ്ചായി 


അറിവിന്റെ ഒരു ഭാഗം ആദ്യം ഉണ്ട്‌, ഇല്ല എന്ന സാപേക്ഷഘടകത്തോ 
ടുകൂടി സാമാന്യരുപേണ അറിയപ്പെടുന്നതായി തീര്‍ന്നു. മറുഭാഗം ഞാന്‍, 
ഞാന്‍ എന്നിങ്ങനെ അറിയുന്നവന്റെ തോന്നലുളവാക്കി. ഇവിടെ ഞാന്‍, ഞാന്‍ 
എന്ന അഹംബോധമാണ്‌ അറിയുന്നവന്‍. ഉണ്ട്‌, ഇല്ല എന്നിങ്ങനെ സാമാന്യ 
രൂപത്തില്‍ പ്രകാശിക്കുന്ന അറിയപ്പെടുന്നത്‌ അന്തഃകരണത്തിന്റെ അഥവാ 
മനസ്സിന്റെ സുക്ഷ്മഭാവമാണ്‌. ഈ സൂക്ഷ്മഭാവം തന്നെയാണ്‌ പ്രാണസ്പ 
ന്ദനം അഥവാ ശക്തിസ്പന്ദനം. ശക്തിയുടെ അഥവാ പ്രാണന്റെ ഓരോ 
സ്പന്ദനവും “ഉണ്ട്‌”, “ഇല്ല' എന്ന സാമാന്യമായ അനുഭവമുള്‍ക്കൊണ്ട്‌ ബോ 
ധപൂര്‍വം സ്പന്ദിക്കുന്നു എന്നാണ്‌ സത്യം കണ്ടവരുടെ മതം. അന്തദകരണ 


366 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാക്്യാനം - ഭാഗം // 


ത്തിന്റെ സൂക്ഷ്മരുപമാണ്‌ പ്രാണന്‍ അഥവാ ശക്തിസ്പന്ദനം. അറിവിന്റെ 
ഒരു ഭാഗത്ത്‌ ശക്തിസ്പന്ദനം ഇങ്ങനെ അറിയപ്പെടുന്ന സാമാന്യബോധത്തെ 
ഉളവാക്കി അറിയപ്പെടുന്നതായി തീര്‍ന്നപ്പോള്‍ അതേ ശക്തി സ്പന്ദനം തന്നെ 
മറുഭാഗത്ത്‌ അഹംബോധത്തെയുളവാക്കി അറിയുന്നവനെയും രൂപപ്പെടുത്തി. 
ഇങ്ങനെ അറിയുന്നവനും അറിയപ്പെടുന്നതും ചേര്‍ന്നപ്പോള്‍ അന്തുകരണ 
ത്തിന്റെ സൂക്ഷ്മരൂപം പൂര്‍ണമായി. ഇവയില്‍ അറിയുന്നവനെ അഹങ്കാര 
മെന്നും അറിയപ്പെടുന്നതിനെ ബുദ്ധി എന്നും വിളിക്കാം. ഇവ രണ്ടും ചേര്‍ന്ന 
താണ്‌ അന്തഃകരണത്തിന്റെ സൂക്ഷ്മരൂപം. തുടര്‍ന്ന്‌ അറിവിന്റെ ശക്തി വീണ്ടും 
സ്പന്ദിച്ചതോടെ സാമാന്യരൂപത്തില്‍ സ്ഥിതി ചെയ്തിരുന്ന അറിയപ്പെടുന്ന 
തായ അന്തഃകരണഭാഗം അഥവാ ബുദ്ധി വീണ്ടും അഞ്ചായി പിളര്‍ന്നു. അവ 
യാണ്‌ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെന്ന ഭൂതതന്മാരതകള്‍. ബുദ്ധി, അഹ 
അകാരം, സൂക്ഷ്മതന്മാത്രകള്‍ ഇവയാണ്‌ അറിവില്‍നിന്നും വ്യക്തമായി പ്രകട 
മാകുന്ന സൂക്ഷ്മവികാരങ്ങള്‍. ഇവയില്‍ അഹങ്കാരം അറിയപ്പെടുന്നതിലുട 
നീളം അറിയുന്നവനായി വിളങ്ങുന്നു. എന്നാല്‍ ശുദ്ധമായ അറിവിന്റെ 
മുന്‍പില്‍ അതിനാല്‍ പ്രകാശിപ്പിക്കപ്പെടുന്നതുകൊണ്ട്‌ ഈ അഹങ്കാരവും 
അറിയപ്പെടുന്നതായി ഭവിക്കുന്നു എന്നോര്‍ക്കേണ്ടതാണ്‌. അതുകൊണ്ടാ 
ണല്ലോ പൂര്‍ണബോധത്തില്‍ അഹങ്കാരവും ഒഴിഞ്ഞുമാറുന്നത്‌. സാപേക്ഷ 
മായ അറിവിന്റെ മണ്ഡലത്തില്‍ അഹങ്കാരം അറിയുന്നവനും ബുദ്ധിയും പഞ്ച 
തന്മാത്രകളും അറിയപ്പെടുന്നവയും. ബുദ്ധിയും പഞ്ചതന്മാത്രകളും കൂടി 
ച്ചേര്‍ന്നാണ്‌ പിന്നെ മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, ബാഹ്യവിഷയങ്ങള്‍ ഇവയെല്ലാം 
രൂപംകൊള്ളുന്നത്‌. 

അറിയപ്പെടുന്ന ബുദ്ധി, പഞ്ചതന്മാത്രകള്‍, അറിയുന്നവനായ അഹങ്കാരം 
ഇവ ഏഴെണ്ണം. ഇവയോടൊപ്പം ഇവയിലെല്ലാം പകര്‍ന്നിരിക്കുന്ന മുലഭുത 
മായ അറിവും കൂടെച്ചേര്‍ന്നാല്‍ എണ്ണം എട്ടാകും. ഇങ്ങനെ ഒരേ അറിവു 
തന്നെ എട്ടായി പിരിയുന്നു എന്നാണടുത്ത പദ്യം വെളിപ്പെടുത്തുന്നത്‌. 


14. അറിയുന്നവനെന്നറിയാ- 
മറിവെന്നറിയുന്നവന്നുമെന്നാകില്‍ 
അറിവൊന്നറിയുന്നവനൊ- 
ന്നറിയുന്നതിലാറിതെട്ടുമായീടും. 
അറിയുന്നവനും - അറിയുന്നവനായ അഹങ്കാരത്തിനും; അറിയുന്നവ 
നെന്നറിയാം - അറിയുന്നവനാണു ഞാന്‍ എന്ന ബോധമുണ്ട്‌; എന്ന്‌ അറിവ്‌ 
- എന്നതാണ്‌ അറിവ്‌; എന്നാകില്‍ - എന്നുവന്നാല്‍; അറിവൊന്ന്‌ - അറിവ്‌ 
ഒരെണ്ണം; അറിയുന്നവനൊന്ന്‌ - അറിയുന്നവനായ അഹങ്കാരം ഒരെണ്ണം; അറി 
യുന്നതിലാറ്‌ - അറിയപ്പെടുന്നവയില്‍ ബുദ്ധി, പഞ്ചതന്മാര്രകള്‍ എന്നാറെണ്ണം; 
ഇത്‌ - ഈ അറിവ്‌; എട്ടുമായീടും - ഇങ്ങനെ എട്ടായും വേര്‍തിരിയുന്നു. 
അറിയുന്നവനായ അഹങ്കാരത്തിനും അറിയുന്നവനാണു ഞാന്‍ എന്ന 
ബോധമുണ്ട്‌ എന്നതാണ്‌ അറിവ്‌; എന്നു വന്നാല്‍ അറിവ്‌ ഒരെണ്ണം; അറിയു 
ന്നവനായ അഹങ്കാരം ഒരെണ്ണം; അറിയപ്പെടുന്നവയില്‍ ബുദ്ധി. പഞ്ചതന്മാ 
ര്രകള്‍ എന്നാറെണ്ണം; ഈ അറിവ്‌ ഇങ്ങനെ എട്ടായും വേര്‍തിരിയുന്നു. 


അറിവ്‌ 367 


ഇതെട്ടുമായീടും 


അഹങ്കാരം, ബുദ്ധി, സൂക്ഷ്മതന്മാത്രകള്‍ എന്നിങ്ങനെ അറിവ്‌ ഏഴായി 
പിരിയുന്നു എന്നു നാം നേരത്തെ കണ്ടു. ഇവയിലെല്ലാം ഉണ്മയുടെ സ്വരൂപ 
മായ അറിവ്‌ പകര്‍ന്നു നില്‍ക്കുന്നതായി കാണാന്‍ കഴിയും. ഞാന്‍ ഉണ്ട്‌ 
എന്ന്‌ അഹങ്കാരം അറിയുന്നു. ബോധം ഉണ്മയുടെ അനുഭവം അഹങ്കാരത്തി 
ലേക്ക്‌ പകരുന്നതുകൊണ്ടാണങ്ങനെ അറിയാന്‍ കഴിയുന്നത്‌. ഞാന്‍ ബുദ്ധി 
യെയും പഞ്ചതന്മാത്രകളെയും അറിയുന്നുണ്ട്‌ എന്നും അഹങ്കാരം അറിയു 
ന്നു. ബോധത്തിന്റേതായ ഉണ്മ അഹങ്കാരം വഴി ബുദ്ധിക്കും പഞ്ചതന്മാത്ര 
കള്‍ക്കും പകര്‍ന്നു കിട്ടുന്നതുകൊണ്ടാണ്‌ അങ്ങനെ അറിയാന്‍ കഴിയുന്നത്‌. 
അപ്പോള്‍ അഹങ്കാരത്തിന്റേതായ ഞാനുണ്ട്‌. അറിയപ്പെടുന്നവയുണ്ട്‌ എന്ന 
അനുഭവത്തെ നമുക്ക്‌ അറിവ്‌ എന്നു വിളിക്കാം. അങ്ങനെയായാല്‍ നേരത്തേ 
ഏഴായി വേര്‍തിരിഞ്ഞു കണ്ട അറിവ്‌ ആ വേര്‍തിരിവില്‍ തന്നെക്കൂടി പ്രത്യേ 
കമാക്കി നിറുത്തുന്നതോടെ എട്ടു ഘടകങ്ങളായി ഭിന്നിച്ചതുപോലെ തോന്നാ 
നിടവരുന്നു. ആ എട്ടു ഘടകങ്ങളാണ്‌ അറിവ്‌, അറിയുന്നവന്‍, ബുദ്ധി, പഞ്ച 
തന്മാത്രകള്‍ ചിന്തിക്കുന്ന ഒരാള്‍ക്ക്‌ ഈ എട്ടും അറിവ്‌ അഥവാ ബോധം 
തന്നെയെന്നു കാണാന്‍ കഴിയും. 


അറിയുന്നവനായ അഹങ്കാരം, അറിയപ്പെടുന്നവയായ ബുദ്ധി, പഞ്ച 
തന്മാത്രകള്‍ ഇവയോടു അറിവ്‌ വേര്‍തിരിഞ്ഞു കൂടിച്ചേര്‍ന്നതായി കണ്ടു 
വല്ലോ. അതോടെ ഒരു മാറ്റം വന്നുചേരുന്നു. അറിവിനെ വേര്‍തിരിക്കാതിരു 
ന്നിടത്തോളം അഹങ്കാരം അറിയുന്നവനും ബുദ്ധി മുതലായവ അറിയപ്പെടു 
ന്നവയും എന്നു തോന്നി. എന്നാല്‍ അറിവ്‌ വേര്‍തിരിഞ്ഞതോടെ അഹങ്കാ 
രവും അറിയപ്പെടുന്നവയുടെ കൂട്ടത്തില്‍പ്പെട്ടു. അറിവിനെ അഥവാ 
ബോധത്തെ വേര്‍തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ഈ അനുഭവരഹസ്യമാണ്‌ 
ഗുരുദേവന്‍ അവസാനപദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


15. അറിയപ്പെടുമിതിനൊത്തീ- 
യറിവേഴൊന്നിങ്ങുതാനുമെട്ടായി 
അറിവിങ്ങനെ വെവ്വേറാ- 
യറിയപ്പെടുമെന്നതും വിടുര്‍ത്തീടില്‍. 


അറിയപ്പെടുമെന്നതിന്‌ - അറിയപ്പെടുന്നവയോട്‌; ഈ അറിവ്‌ ഒത്തു - 
മേല്‍ കാണിച്ച അറിവു കൂടിച്ചേര്‍ന്ന്‌; ഏഴ്‌ - ഏഴും; ഒന്നിങ്ങുതാനും - പിന്നെ 
ഒന്നു താനും ചേര്‍ന്നു; എട്ടായി - എട്ടായി വേര്‍തിരിയുന്നു; വിടുര്‍ത്തീടില്‍ - 
പലതാക്കിക്കാണാന്‍ മുതിര്‍ന്നാല്‍; ഇങ്ങനെ - ഈ രീതിയില്‍; അറിവ്‌ - അറി 
വുതന്നെ; വെവ്വേറായി - വേറെ വേറെ പലതായി; എന്നതും - എന്ന വസ്തു 
തയും; അറിയപ്പെടും - അറിയാനിടയാകും. 


അറിയപ്പെടുന്നവയോടു മേല്‍ കാണിച്ച അറിവ്‌ കൂടിച്ചേര്‍ന്ന്‌ ഏഴും 
പിന്നെ ഒന്നു താനും ചേര്‍ന്ന്‌ എട്ടായി വേര്‍തിരിയുന്നു. പലതായി കാണാന്‍ 
മുതിര്‍ന്നാല്‍ ഈ രീതിയില്‍ അറിവു തന്നെ വേറെ വേറെ പലതായി എന്ന 
വസ്തുതയും അറിയാനിടയാകും. 


368 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


അറിവിങ്ങനെ വെവ്വേറായ്‌ 


അറിവ്‌ അഥവാ ബോധം വേര്‍തിരിയുന്നതുവരെ അഹങ്കാരം അറിയു 
ന്നവനും ബുദ്ധി മുതലായവ അറിയപ്പെടുന്നവയുമായി തോന്നിയിരുന്നു. 
അറിവ്‌ വേര്‍തിരിഞ്ഞതോടെ അഹങ്കാരവും അറിവില്‍ പ്രകാശിക്കുന്ന 
തായതുകൊണ്ട്‌ അറിയപ്പെടുന്നതായി മാറി. അങ്ങനെ അറിയപ്പെടുന്നത്‌ ഏഴാ 
യിത്തീര്‍ന്നു. ഈ ഏഴെണ്ണത്തെയും അറിയിക്കുന്ന അറിവ്‌ എട്ടാമത്തേതായും 
എണ്ണപ്പെട്ടു. അഹങ്കാരത്തെ അറിവ്‌ പ്രകാശിപ്പിക്കുന്നു എന്നു പറഞ്ഞതെ 
ന്താണ്‌? അഹങ്കാരം “ഞാന്‍ ഉണ്ട്‌” എന്നിങ്ങനെ ഉണ്മ അനുഭവിക്കുന്നുണ്ട 
ല്ലോ. ഉണ്മയുടെ ഈ അനുഭവത്തിലാണ്‌ അഹങ്കാരം പ്രകാശിക്കുന്നത്‌. ഉണ്മ 
യുടെ അനുഭവം അറിവിന്റെ അഥവാ ബോധത്തിന്റെ മാത്രം അനുഭവമാണ്‌. 
അഹങ്കാരം ഉണ്മയില്‍ പ്രകാശിക്കുന്ന ഒരനുഭവമാണല്ലോ. അതുകൊണ്ട്‌ അഹ 
കാരം അറിവിനാല്‍ അഥവാ ബോധത്താല്‍ അറിയപ്പെടുന്ന ഒരനുഭവമാ 
ണെന്നു സൂക്ഷ്മപരിശോധനയില്‍ തെളിയുന്നു. അറിവിന്റെ പൂര്‍ണ സാക്ഷാ 
ത്കാരത്തില്‍ ഈ അഹങ്കാരം അറിവില്‍ ഒളിഞ്ഞു മറയുകയും ചെയ്യുന്നു 
എന്നു സത്യദര്‍ശികള്‍ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്‌. അതുകൊണ്ടാണ്‌ അറിവിന്റെ 
വേര്‍തിരിവില്‍ അഹങ്കാരം പോലും അറിയപ്പെടുന്നതായി മാറുന്നത്‌. അഹ 
കാരത്തില്‍ കടന്ന്‌ അതിനെ ഉള്ളതാക്കിത്തീര്‍ക്കുന്ന അറിവ്‌ അഥവാ ബോധം 
പിന്മാറിയാല്‍ അഹങ്കാരമുള്‍പ്പെടെ എല്ലാം മാഞ്ഞു മറയുന്നു. ബോധം പൂര്‍ണ 
മായി, ആനന്ദഘനമായി, അനുഭവസ്വരൂപമായി ബാക്കിനില്‍ക്കുകയും ചെയ്യു 
ന്നു. ഇതാണു മോക്ഷം. ഇതനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്‌ എല്ലാം അറിവിന്റെ 
അഥവാ ബോധത്തിന്റെ തന്നെ രൂപാന്തരങ്ങളാണെന്നു സംശയലേശമെന്യേ 
പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 

അദ്വൈതസത്യത്തിന്റെ ആഴമേറിയ അനുഭവത്തിലെ ഗൂഡ്ദരഹസ്യങ്ങള്‍ 
ഒളിഞ്ഞിരിക്കുന്നവയാണ്‌ “അറിവ്‌” എന്ന പേരില്‍ രചിക്കപ്പെട്ടിട്ടുള്ള ഈ 
കൊച്ചു ഭാഷാപദ്യങ്ങള്‍. ഈ പതിനഞ്ചുപദ്യങ്ങളും പതിനഞ്ചു ദിവ്യമന്ത്ര 
ങ്ങളായി കണക്കാക്കപ്പെടാം. ഉപനിഷന്മന്ത്രങ്ങളെപ്പോലെ ഇവ അത്ഭുതകര 
മായ സംഗ്രഹണശക്തിയും അനുഭവമാധുര്യവും ഉള്‍ക്കൊള്ളുന്നു. ഈ 
ജ്ഞാനകസ്തുഭം കൈരളിക്കു കനിഞ്ഞരുളിയ സത്യപുരുഷന്റെ മുന്‍പില്‍ 
നമുക്കു സാഷ്ടാംഗം പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


4 


നിര്‍വൃതിപഞ്ചകം 


1916-ലായിരുന്നു ഗുരുദേവന്‍ തിരുവണ്ണാമലയിലെത്തി ശ്രീ രമണമ 
ഹര്‍ഷിയെ കണ്ടത്‌. മഹര്‍ഷി അനുഭവിക്കുന്ന നിര്‍വൃതി കണ്ടു രചിച്ചതാണ്‌ 
നിര്‍വൃതിപഞ്ചകം. ഈ അഞ്ചു പദ്യവും തുടര്‍ന്നു താഴെ ഉദ്ധരിക്കുന്ന പദ്യവും 
രമണാശ്രമത്തിലെ നോട്ടുബുക്കില്‍ ഇപ്പോഴും കാണ്മാനുണ്ട്‌:- 


ഇത്യാദി വാദോപരതം മഹാന്തം 
പ്രശാന്തഗംഭീരനിജസ്വഭാവം 
ശോണാചലേ ശ്രീരമണം നിരീക്ഷ്യ 
പ്രോവാച നാരായണസംയമീന്ദ്രഃ 


പ്രശാന്തഗംഭീരനിജസ്വഭാവനും സംയമീന്ദ്രനുമായ നാരായണന്‍ ഭേദ 
വാദോപരതനും മഹാനുമായ ശ്രീരമണനെ ശോണാചലത്തില്‍ കണ്ടെഴുതിയ 
കൃതിയാണു നിര്‍വൃതിപഞ്ചകമെന്നാണ്‌ ശ്ലോകതാത്പര്യം. ശിവഗിരിയില്‍ 
നിന്നും ഈയിടെ രമണാശ്രമം സന്ദര്‍ശിച്ച ശ്രീ സച്ചിദാനന്ദസ്വാമിയില്‍ നിന്നു 
മാണ്‌ വ്യക്തമായ ഈ വിവരം ലഭിച്ചത്‌. 


ജീവന്മുക്തിനേടി പരിലസിക്കുന്ന ഒരു പരമഹംസന്‍ അനുഭവി 
ക്കുന്ന നിര്‍വൃതിയുടെ പൂര്‍ണരൂപമാണ്‌ അനുഷ്ടുപ്വൃത്തത്തിലുള്ള 
ഈ അഞ്ചു പദ്യങ്ങളില്‍ പ്രതിപാദിച്ചിരിക്കുന്നത്‌. ഒരു വിട്ടുവീഴ്ചയുമി 
ല്ലാത്ത അദ്വൈതാനുഭവം. അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും എല്ലാം 
തുല്യം. താനെന്നും അന്യനെന്നും യാതൊരു ഭേദവുമില്ല. രമണ മഹ 
ര്‍ഷി അനുഭവിച്ചിരുന്നതീ നിര്‍വൃതിയാണ്‌. ശ്രീനാരായണഗുരുദേവനും 
അനുഭവിച്ചിരുന്നതീ നിര്‍വൃതിതന്നെ. ഇവിടെയെത്തിയാല്‍ ആരുടെ 
സത്യദര്‍ശനവും ഒന്നുതന്നെ. ഇവിടെയെത്തിയാലേ ആരുടെ ജീവി 
തവും ധന്യമാവൂ. അദ്വൈതത്തില്‍ പോലും ഭേദം കാണാന്‍ ശ്രമിക്കു 
ന്നവര്‍ ഈ കൃതി മനനം ചെയ്തുറപ്പിക്കേണ്ടതാണ്‌. ഈ കൃതി നിത്യ 
പാരായണം ചെയ്യുന്നവര്‍ക്കുപോലും നിര്‍വൃതിക്കുള്ള വഴി തെളിയും. 


കോ നാമ ദേശഃ കാ ജാതിഃ 

പ്രവൃത്തിഃ കാ കിയദ്വയഃ 

ഇത്യാദിവാദോപരതിര്‍- 

യസ്യ തസ്വൈവ നിര്‍വൃതിഃ 1 


77-2003 24 


370 ശ്രീനാരായണ ഗുതുദേവഷ്യതികശീ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം // 


ആഗച്ഛ ഗച്ഛ മാ ഗച്ഛ 

പ്രവിശ ക്വ നു ഗച്ഛസി 

ഇത്യാദിവാദോപരതിര്‍- 

യസ്യ തസ്യൈവ നിര്‍വൃതിഃ 2 


ക്വ യാസ്യസി കദായാതഃ 

കുത ആയാസി കോസി വൈ 

ഇത്യാദിവാദോപരതിര്‍- 

യസ്യ തസ്യൈവ നിര്‍വൃതിഃ 3 


അഹം ത്വം സോ/യമന്തര്‍ഹി 

ബഹിരസ്തി ന വാസ്തി വാ 

ഇത്യാദിവാദോപരതിര്‍- 

യസ്യ തസ്യൈവ നിര്‍വൃതിഃ 4 


ജ്ഞാതാജ്ഞാതസമഃ സ്വാന്യ- 

ഭേദശൂന്യഃ കുതോ ഭിദാ 

ഇത്യാദിവാദോപരതിര്‍- 

യസ്യ തസ്യൈവ നിര്‍വൃതിഃ 5 


വ്യാഖ്യാനം 


ആര്‍ക്കാണു “നിര്‍വൃതി” എന്നു വിവരിക്കുന്ന അഞ്ചു പദ്യങ്ങളടങ്ങുന്ന 
താണീ കൃതി. സംസ്കൃതമാണു ഭാഷ. നിര്‍വൃതി നിരന്തരം സ്വാനുഭവമാക്കി 
ജീവിച്ച ഗുരുവിന്റെ വാക്കുകളാണിവയെന്നു സ്പഷ്ടം. എന്താണു നിര്‍വൃതി? 
മോക്ഷമാണു നിര്‍വൃതി. എന്താണു മോക്ഷം? ബന്ധവിമുക്തിയാണു മോക്ഷം. 
എന്താണു ബന്ധം? പലതുണ്ടെന്ന തോന്നലാണു ബന്ധം. അപ്പോള്‍ വസ്തു 
ഒന്നേയുള്ളൂ എന്നറിയുന്നതാണു മോക്ഷമെന്നു സിദ്ധമായല്ലോ. അതുതന്നെ 
യാണു നിര്‍വൃതി. അതെങ്ങനെ ആര്‍ക്കു ലഭിക്കുമെന്നാണ്‌ അഞ്ചു കൊച്ചു 
പദ്യങ്ങളില്‍ മനോഹരമായി വിവരിച്ചിരിക്കുന്നത്‌. 


വാദങ്ങളെല്ലാം ആരില്‍ പൂര്‍ണമായി ഉപശമിക്കുന്നുവോ അവനുള്ള 
താണു നിര്‍വൃതി. പലതുണ്ടെന്ന തോന്നലാണു വാദത്തിന്റെ ഉറവിടം. ഒന്നേ 
ഉള്ളൂവെങ്കില്‍ എന്തു വാദിക്കാനാണ്‌? നമുക്ക്‌ ഓരോ പദ്യമായി പരിശോ 
ധിക്കാം:- 


1 കോ നാമ ദേശഃ കാ ജാതിഃ പ്രവൃത്തിഃ കാ കിയദ്വയഃ 
ഇത്യാദിവാദോപരതിര്‍യസ്യ തസ്യൈവ നിര്‍വൃതിഃ 
ദേശഃ കഃ നാമ-നാടേതാണ്‌; കാ ജാതിഃ-ജാതി ഏതാണ്‌; പ്രവൃത്തിഃ 


കാ-തൊഴിലെന്താണ്‌; വയഃ കിയദ്്‌-വയസെത്രയായി; യസ്യ-ആര്‍ക്കാണോ; 
ഇത്യാദിവാദോപരതിഃ-ഇങ്ങനെയുള്ള ചോദ്യങ്ങള്‍ അവസാനിച്ചിട്ടുള്ളത്‌; തസ്യ 


നിര്‍വ്യതിചഞ്ചകം 371 


ഏവ-അവനു തന്നെയാണ്‌; നിര്‍വൃതിഃ-മോക്ഷം അഥവാ ശാശ്വതശാന്തി 
കൈവന്നിട്ടുള്ളത്‌. 
നാടേതാണ്‌, ജാതി ഏതാണ്‌, തൊഴിലെന്താണ്‌, വയസ്രെതയായി, 
ആര്‍ക്കാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങള്‍ അവസാനിച്ചിട്ടുള്ളത്‌ അവനുത 
ന്നെയാണ്‌ മോക്ഷം അഥവാ ശാശ്വത ശാന്തി കൈവന്നിട്ടുള്ളത്‌. 


തസ്യൈവ നിര്‍വൃതിഃ 


എല്ലാത്തരം ഭേദചിന്തകളും ഒഴിഞ്ഞുമാറി വസ്തു ഒന്നേയുള്ളു എന്ന 
നുഭവിക്കുന്നതാണ്‌ നിര്‍വൃതി. സ്ഥുലസൂക്ഷ്മരുപത്തിലുള്ള ജഡതത്വങ്ങളെ 
ആശ്രയിച്ചു പല ഘട്ടങ്ങളിലായി ഉണ്ടാവുന്നവയാണ്‌ ഭേദചിന്തകള്‍. സ്ഥൂല 
ശരീരങ്ങളെ ആശ്രയിച്ചുള്ള ഭേദചിന്തകളാണിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്‌. 
ഞാനീ ജഡശരീരമാണ്‌; ഇക്കാണുന്നവരെല്ലാം ജഡദേഹങ്ങളാണ്‌ എന്ന ദേഹ 
ഭാവത്തെ ആശ്രയിച്ച്‌ അനേകം ഭേദചിന്തകള്‍ രൂപംകൊള്ളുന്നു. “ദേശമേ 
താണ്‌” എന്നു ചോദിച്ചാല്‍ ദേഹം കഴിഞ്ഞുകൂടുന്ന ഇടമേതാണ്‌ എന്നാണു 
ചോദ്യതാല്‍പര്യം. ജാതി, പ്രവൃത്തി, വയസ്സ്‌ ഇവയെല്ലാം ജഡശരീരത്തെ 
ആശ്രയിക്കുന്ന ചോദ്യങ്ങളാണെന്നു പറയേണ്ടതില്ലല്ലോ. ഈ ചോദ്യങ്ങള്‍ക്കു 
ത്തരം കിട്ടുമ്പോള്‍ അവ ചോദ്യകര്‍ത്താവിന്റെ ഉള്ളില്‍ പലതരം ചിന്ത 
കള്‍ക്കും വികാരങ്ങള്‍ക്കും രൂപം നല്‍കി എന്നു വരാം. അതോടെ മനസ്സിന്റെ 
ശാന്തി മുഴുവന്‍ നഷ്ടമാകും. അങ്ങനെയുള്ളയാള്‍ക്കു നിര്‍വൃതിയെവിടെ? 
ഞാനും ഇക്കാണുന്ന പ്രപഞ്ചവും ജഡമല്ല, ചേതനനായ ആത്മാവാണ്‌ 
എന്നറിയുന്നയാള്‍ ആരോടും ഈ ചോദ്യങ്ങള്‍ ചോദിക്കയില്ല. ആത്മാവ്‌ 
സര്‍വവ്യാപിയാണ്‌. അതുകൊണ്ട്‌ നാടേതെന്നു ചോദിക്കേണ്ട കാര്യമേയി 
ല്ല. ആത്മാവ്‌ ഒന്നേയുള്ളൂ. അതുകൊണ്ട്‌ അതിനു ജാതിയില്ല. ആത്മാവു 
നിശ്ചലമാണ്‌. അതുകൊണ്ടതിനു പ്രവൃത്തിയില്ല. ആത്മാവു സനാതനമാണ്‌. 
അതുകൊണ്ടതിനു വയസ്സില്ല. അപ്പോള്‍ ഈ ലോകത്തു ദേശവും നാനാ 
ത്വവും ചലനവും നാശവും ഒക്കെ കാണുന്നതോ? അവയെല്ലാം ആത്മാവില്‍ 
വിശേഷിച്ച്‌ വസ്തുസത്തയൊന്നുമില്ലാതെ, മായ ഉണ്ടാക്കിക്കാണിക്കുന്ന 
വെറും കാഴ്ചകള്‍ മാത്രം. സത്യം കാണുന്നയാള്‍ വസ്തുസത്തയില്ലാത്ത 
കാഴ്ചകളെക്കുറിച്ച്‌ ഒരിക്കലും ചോദ്യങ്ങള്‍ ചോദിക്കുകയില്ല. മരുഭൂമിയെ 
ക്കുറിച്ചു നല്ലവണ്ണം അറിയുന്നയാള്‍ അവിടെക്കാണുന്ന കാനല്‍ജലത്തെക്കു 
റിച്ച്‌ ഒരിക്കലും ചോദ്യം ചോദിക്കയില്ല. അസത്യദര്‍ശനങ്ങളെക്കുറിച്ചുള്ള 
ചോദ്യങ്ങള്‍ ആരില്‍ എന്നെന്നേയ്ക്കുമായി അസ്തമിക്കുന്നുവോ അയാളാണു 
നിര്‍വൃതി പ്രാപിച്ചവന്‍ അയാള്‍ സര്‍വത്ര സത്യം ദര്‍ശിച്ചു സംശയരഹിത 
നായി സദാ നിര്‍വൃതി അഥവാ മോക്ഷം അനുഭവിക്കുന്നു. 


ഭാതികലാഭേച്ഛയോടുകൂടിയ നിരന്തരമായ കര്‍മവ്യധ്രതയാണു മനു 
ഷ്യന്റെ നിര്‍വൃതിയെ തടയുന്ന മറ്റൊരു പ്രധാനഘടകം. ഈ കര്‍മവ്യഗ്രത 
ആര്‍ക്കു വിട്ടുമാറുന്നുവോ അയാള്‍ നിര്‍വൃതിയനുഭവിക്കുന്നു എന്നാണിനി 
പ്രതിപാദിക്കുന്നത്‌.- 


372 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


2. ആഗച്ഛ ഗച്ഛ മാ ഗച്ഛ പ്രവിശ ക്വനുഗച്ഛസി 
ഇത്യാദിവാദോപരതിര്യസ്യ തസ്യൈവ നിര്‍വൃതിഃ 
ആധച്ഛ-വരു; ഗച്ഛ- പോവു; മാ ഗച്ഛ-പോകരുത്‌; പ്രവിശ്യ-കടന്നുവരു; 
ക്വനു ഗച്ഛസി-എവിടേയ്ക്കാണു പോക്ക്‌; ഇത്യാദി വാദോപരതി-കര്‍മപരങ്ങ 
ളായ ഇത്തരം വാദകോലാഹലങ്ങളുടെ അവസാനം; യസ്യ-ആര്‍ക്കുണ്ടാകു 
ന്നുവോ; തസ്യ ഏവ-അയാള്‍ക്കു മാത്രമേ; നിര്‍വൃതിഃ-നിര്‍വൃതി അനുഭ 
വപ്പെടു. 
വരു, പോവു, പോകരുത്‌, കടന്നുവരു, എവിടേയ്ക്കാണു പോക്ക്‌; കര്‍മ 
പരങ്ങളായ ഇത്തരം വാദകോലാഹലങ്ങളുടെ അവസാനം ആര്‍ക്കുണ്ടാകു 
ന്നുവോ അയാള്‍ക്കു മാത്രമേ നിര്‍വൃതി അനുഭവപ്പെടു. 


തസ്യൈവ നിര്‍വൃതിഃ 


മനുഷ്യന്‍ കര്‍മമയനായിട്ടാണു വന്നു പിറക്കുന്നത്‌. പിറവിക്കു 
കാരണം തന്നെ കര്‍മമാണ്‌. ഇവിടെ കര്‍മമെന്നു പറഞ്ഞാല്‍ മനസ്സിന്റെ 
സങ്കല്‍പങ്ങളും നാവിന്റെ സംഭാഷണങ്ങളും ശരീരത്തിന്റെ പ്രവൃത്തികളും 
ഒക്കെ കര്‍മമാണ്‌. ഈ കര്‍മങ്ങളാണ്‌ നിശ്ചലവും ആനന്ദഘനവുമായ 
ആത്മാവിനെ മറച്ചിരിക്കുന്നത്‌. ഇന്നത്തെ കര്‍മം ഇന്നലത്തെ കര്‍മത്തിന്റെ 
തുടര്‍ച്ചയാണ്‌. ഇതെന്നു തുടങ്ങിയെന്നൊട്ടു നിശ്ചയവുമില്ല. കര്‍മം 
ചെയ്യാതെ ഒരു നിമിഷംപോലും കഴിഞ്ഞുകൂടാന്‍ ആര്‍ക്കും സാധ്യവുമല്ല. 
ഈ കര്‍മംകൊണ്ട്‌ കാര്യമായ വല്ല ്രയോജനവുമുണ്ടോ? അല്‍പസ്വല്‍പ 
മൊക്കെ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കില്‍ അതിന്റെ എത്രയോ ഇരട്ടി 
ആയാസം അനുഭവിക്കേണ്ടതായും വരുന്നു. ഇതിനൊരു പോംവഴിയേ 
ഉള്ളൂ. വ്യക്തമായ വസ്തുബോധം ഉള്‍ക്കൊണ്ട്‌ ഭാതിക ഫലേച്ഛ വെടിഞ്ഞ്‌ 
ഈശ്വരാര്‍പ്പണബുദ്ധിയോടെ കര്‍മം ചെയ്യണം. അങ്ങനെയായല്‍ കര്‍മവാ 
സന ക്രമേണ കുറയും. ഇതുതന്നെയാണ്‌ കര്‍മ്മോപരതി. ഇതു സാധിച്ചാല്‍ 
ആനന്ദഘനമായ ആത്മാവു തെളിയും. അതോടെ നിര്‍വൃതി ലാഭവും ഉണ്ടാ 
കും. ഇക്കാര്യമാണു ഗുരുദേവന്‍ ഇവിടെ വ്യക്തമാക്കിയിരിക്കന്നത്‌. ആഗച്ഛ, 
ഗച്ഛ ഇത്യാദി പദങ്ങള്‍ എല്ലാവിധത്തിലുമുള്ള കര്‍മങ്ങളില്‍ മനുഷ്യനു വന്നു 
ചേരുന്ന വ്യഗ്രതയെ സൂചിപ്പിക്കുന്നവയാണ്‌. 


എല്ലാത്തരം ഭേദചിന്തകളും അടങ്ങുന്നവനേ നിര്‍വൃതിയുള്ളൂ എന്നു 
സംഗ്രഹിച്ചു പ്രതിപാദിക്കുകയാണ്‌ അടുത്ത പദ്യത്തില്‍:- 


3. ക്വ യാസ്യസി കദായാതഃ കുതഃ ആയാസി കോസി വൈ 
ഇത്യാദിവാദോപരതിര്യസ്യ തസ്യൈവ നിര്‍വൃതിഃ 
ക്വ യാസ്യസി-എങ്ങോട്ടു പോകുന്നു; കദാ ആയാതഃ-എപ്പോള്‍ വന്നു; 
കുതഃ ആയാസി-എവിടെനിന്നു വരുന്നു; കഃ അസിവൈ-നീ ആരാണ്‌; 
ഇത്യാദിവാദോപരതിഃ-ഇത്തരം വാദങ്ങളുടെ എല്ലാം അവസാനം; യസ്യ. 
ആര്‍ക്കു വന്നിട്ടുണ്ടോ; തസ്യ ഏവ-അയാള്‍ക്കു മാത്രമേ; നിര്‍വൃതിഃ-നിര്‍വ്ൃയ 
തിയുള്ളു. 


നിര്‍വ്യതിപഞ്ചകം 373 





എങ്ങോട്ടുപോകുന്നു, എപ്പോള്‍ വന്നു, എവിടെ നിന്നു വരുന്നു, നീ 
ആരാണു ഇത്തരം വാദങ്ങളുടെയെല്ലാം അവസാനം ആര്‍ക്കു വന്നിട്ടുണ്ടോ 
അയാള്‍ക്കു മാത്രമേ നിര്‍വൃതിയുള്ളൂ. 


തസ്യൈവ നിര്‍വൃതിഃ 


എങ്ങോട്ടുപോകുന്നു, എവിടെ നിന്നു വരുന്നു എന്നീ രണ്ടു ചോദ്യ 
ങ്ങളും ദേശഭേദത്തെ ആസ്പദമാക്കിയുള്ളവയാണ്‌. എപ്പോള്‍ വന്നു എന്നത്‌ 
കാലഭേദത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്‌. നീ ആര്‍ എന്നതു 
വ്യക്തിഭേദത്തെ ആശ്രയിച്ചുള്ളതുമാണ്‌. ദേശം, കാലം, വ്യക്തി ഇവ മൂന്നു 
മാണു ഭേദചിന്തയുടെ അടിസ്ഥാനശിലകള്‍. ഇവയെ പരസ്പരം ബന്ധിീപ്പി 
ച്ചല്ലാതെ ലോകവ്യവഹാരമൊന്നും സാധ്യമല്ല. ഇവ വെറും സാപേക്ഷസ 
ങ്കല്‍പങ്ങളാണെന്ന്‌ ഇന്നാധുനിക ശാസ്ത്രം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടു 
ണ്ട്‌. അദ്വയവും ബോധഘനവുമായ ആത്മാവില്‍ ശക്തി സ്പന്ദിച്ച്‌ വെറുതേ 
ഉണ്ടെന്നു തോന്നിക്കുന്നവയാണ്‌ ദേശകാലവ്യക്തിഭേദങ്ങള്‍. യാതൊരു 
വസ്തുസത്തയുമില്ലാത്ത ഈ ഭേദചിന്തകളില്‍ മുഴുകി കഴിയുന്നിടത്തോളം 
മനസ്സിന്‌ ഒരിക്കലും നിര്‍വൃതി അനുഭവിക്കാന്‍ പറ്റുന്നതല്ല. ആത്മവിചാരം 
കൊണ്ട്‌ ഈ ഭേദചിന്തകളെ അകറ്റാം. ഒരു സതൃദര്‍ശിക്ക്‌ കാലദേശാദി 
മൃദുനൂലുകളെപ്പോലെ പൊട്ടിച്ചെറിയാനുള്ളതേയുള്ളു എന്നു ഗുരുദേവന്‍ 
തന്നെ ജനനീനവരത്നമഞ്ജരിയില്‍ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. ദേശകാലവ്യ 
ക്തിഭേദങ്ങള്‍ ഉപേക്ഷിച്ചയാള്‍ക്കു മാത്രമേ നിര്‍വൃതി അഥവാ മോക്ഷം സാധ്യ 
മാവു. 

ആത്യന്തികമായ സത്യാനുഭവത്തില്‍ ഞാന്‍, നീ, അത്‌, ഇത്‌, അകം, 
പുറം എന്നിത്യാദി ഭേദചിന്തകളൊക്കെ അകന്നേ പറ്റു എന്നാണിനി വെളി 
പ്പെടുത്തുന്നത്‌.- 


4. അഹം ത്വം സോയമന്തര്‍ഹി ബഹിരസ്തി നവാസ്തി വാ 
ഇത്യാദിവാദോപരതിര്യസ്യ തസ്യൈവ നിര്‍വൃതിഃ 
അഹം-ഞാന്‍; സഃ-അവന്‍; അയം-ഇവന്‍; അന്തഃഹി-അകം; ബഹി- 
പുറം; അസ്തി ന വാ-ഇല്ല; അസ്തി വാ-ഉണ്ട; ഇത്യാദിവാദോപരതിഃ-ഇങ്ങ 
നെയുള്ള വാദങ്ങളുടെയെല്ലാം ശമനം; യസ്യ-ആര്‍ക്കുണ്ടായിട്ടുണ്ടോ; തസ്യ 
ഏവ-അയാള്‍ക്കുമാത്രമേ; നിര്‍വൃതിഃ-നിര്‍വൃതിയുള്ളൂ. 
ഞാന്‍, അവന്‍, ഇവന്‍, അകം, പുറം, ഇല്ല, ഉണ്ട്‌ ഇങ്ങനെയുള്ള വാദ 
ങ്ങളുടെയെല്ലാം ശമനം ആര്‍ക്കുണ്ടായിട്ടുണ്ടോ അയാള്‍ക്കു മാത്രമേ നിര്‍വ്യ 
തിയുള്ളൂ. 


തസ്യൈവ നിര്‍വൃതിഃ 


പുറമേ കാണപ്പെടുന്ന സ്ഥൂലഭേദങ്ങള്‍മാത്രമല്ല അത്യന്തസുക്ഷ്മങ്ങ 
ളായ ആന്തരഭേദങ്ങളെല്ലാം മാറി സര്‍വത്ര അദ്വയ(്രഹ്മത്തെ മാത്രം കണ്ട 
നുഭവിക്കുന്നതാണു പൂര്‍ണമായ നിര്‍വൃതി. ഭേദമാണു ഭയത്തിന്റെ ഉറവിടം. 


374 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


രണ്ടാമതൊന്നുള്ളപ്പോഴല്ലേ ഭയം വേണ്ടൂ. അദ്വയാനുഭവമാണ്‌ അഭയസ്ഥാനം. 
ഇതു നേടാനായി ഒരാള്‍ നിരന്തരം ശ്രവണമനനധ്യാനങ്ങള്‍ അഭ്യസിക്കേണ്ട 
താണ്‌. പ്രപഞ്ചത്തിന്റെ വസ്തുതത്വത്തെക്കുറിച്ച്‌ അതിനെ സാക്ഷാത്കരി 
ച്ചനുഭവിക്കുന്ന ഗുരുക്കന്മാരില്‍ നിന്നും ആവര്‍ത്തിച്ചു കേള്‍ക്കുന്നതാണു ശ്രവ 
ണം. അത്തരം ഗുരുക്കന്മാരെ നേരിട്ടു കാണാന്‍ കഴിയാത്തവര്‍ മുന്‍പു ജീവി 
ച്ചിരുന്ന ഗുരുക്കന്മാരുടെ ഗ്രന്ഥങ്ങള്‍ വായിച്ചുനോക്കിയറിയേണ്ടതാണ്‌. 
ഇങ്ങനെ കേട്ട സത്യവസ്തുവിനെക്കുറിച്ചു യുക്തിവിചാരം ചെയ്തു അതില്‍ 
ബുദ്ധിക്കുറപ്പ്‌ വരുത്തുന്നതാണു മനനം. തുടര്‍ന്നു ഏകാന്തധ്യാനം പരിശീ 
ലിച്ചു ഭേദസങ്കല്‍പങ്ങളെയകറ്റി ഉള്ളില്‍ ആനന്ദഘനമായ ആ സത്യത്തെ 
സാക്ഷാത്കരിച്ചനുഭവിക്കേണ്ടതാണ്‌. സമാധ്യനുഭവത്തിലൂടെ ഉള്ളില്‍ ആ 
സത്യത്തെ അനുഭവിക്കുന്നതോടെ സമാധി വിട്ടുണരുമ്പോള്‍ പുറമേയും ആ 
സത്യം തന്നെ നിറഞ്ഞു തിങ്ങുന്നതായി അനുഭവിക്കാറാകും. ക്രമേണ കര്‍മ 
വാസന കുറഞ്ഞു കുറഞ്ഞു സുക്ഷ്മസുക്ഷ്മങ്ങളായ ആന്തരഭേദഭാവന 
കള്‍പോലും മറയും. ഞാന്‍, നീ, ശത്രു, മിത്രം, ഇത്യാദി വ്യക്തിഭേദഭാവന 
കള്‍ നഷ്ടമാകും. അകം, പുറം എന്ന ദേശഭേദങ്ങള്‍ ഇല്ലാതാകും. എന്തിനേ 
റെ, ഉണ്ട്‌, ഇല്ല എന്ന സദസത്ഭേദംപോലും മാഞ്ഞുമറയും. ആനന്ദഘന 
മായ ഒരുണ്മമാത്രം സര്‍വത്ര ഇടതിങ്ങി അനുഭവപ്പെടും. “ഞാന്‍” എന്ന ജീവ 
ഭാവവും പൂര്‍ണമായി ആ ഉണ്മയില്‍ തിരോഭവിക്കും. ഇതാണു പൂര്‍ണമായ 
നിര്‍വൃതി അഥവാ മോക്ഷം. 


ഈ നിര്‍വൃതി പറഞ്ഞുനടക്കാനുള്ളതല്ല. ഇതനുഭവിക്കാനുള്ളതുമാത്ര 
മാണ്‌. പറയാന്‍ തുടങ്ങിയാല്‍ ഭേദചിന്ത കടന്നുവന്നേയ്ക്കും. ഈ അനുഭവ 
രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ടു കൃതി ഉപസംഹരിക്കുകയാണു ഗുരുദേ 
വന്‍ അഞ്ചാം പദ്യത്തില്‍.- 


5. ജ്ഞാതാജ്ഞാതസമഃ സ്വാന്യഭേദശൂന്യഃ കുതോ ഭിദാ 
ഇത്യാദിവാദോപരതിര്യസ്യ തസ്യൈവ നിര്‍വൃതിഃ 


ജ്ഞാതാജ്ഞാതസമഃ-പൂര്‍ണ നിര്‍വൃതി മാനഘനമായ അനുഭവമാ 
യതുകൊണ്ട്‌ അറിയ പ്പെടുന്നതും എന്നാല്‍ അറിയാന്‍ മാറ്റൊന്നുമില്ലാത്തതു 
കൊണ്ട്‌ അറിയപ്പെടട്ത്തതുപോലെയുള്ളതുമാണ്‌; സ്വാന്യഭേദശൂന്യഃ- 
താനെന്നോ അന്യമെന്നോ ഉള്ള ഭേദം അതിലില്ല; ഭിദാ കുതഃ-അതുകൊണ്ട്‌ 
അതില്‍ രണ്ടെവിടെ? ഇത്യാദി വാദോപരതിഃ-ഇത്യാദി കാര്യങ്ങളുടെ വാദ 
ങ്ങളില്‍ നിന്നും വിരമിച്ച മനാനുഭവം; യസ്യ-ആര്‍ക്കുണ്ടാകുന്നുവോ; തസ്യ 
ഏവ നിര്‍വൃതിഃ-അയാള്‍ക്കുമാത്രമേ നിര്‍വൃതിയുള്ളൂ. 
പൂര്‍ണനിര്‍വൃതി മനഘനമായ അനുഭവമായതുകൊണ്ട്‌ അറിയപ്പെ 
ടുന്നതും എന്നാല്‍ അറിയാന്‍ മറ്റൊന്നില്ലാത്തതുകൊണ്ട്‌ അറിയപ്പെടാത്ത 
തുപോലെയുള്ളതുമാണ്‌. താനെന്നോ അന്യമെന്നോ ഉള്ള ഭേദം അതിലില്ല. 
അതുകൊണ്ട്‌ അതില്‍ രണ്ടെവിടെ? ഇത്യാദി കാര്യങ്ങളുടെ വാദങ്ങളില്‍ 
നിന്നും വിരമിച്ച മനാനുഭവം ആര്‍ക്കുണ്ടാകുന്നുവോ അയാള്‍ക്കുമാത്രമേ 
നിര്‍വൃതിയുളളൂ. 


നിര്‍വ്യതിപഞ്ചകം 375 


തസ്യൈവ നിര്‍വൃതിഃ 


വാദങ്ങളും ചര്‍ച്ചകളും പൂര്‍ണമായി അവസാനിക്കണം. വാദങ്ങള്‍ 
ശേഷിക്കുന്നിടത്തോളം അവ പൂര്‍ണമായ അദ്വൈത വസ്തുവിനെക്കുറിച്ചാ 
യാലും ഭേദബുദ്ധി അവശേഷിക്കുന്നു എന്നാണര്‍ഥം. അദ്വൈതം എങ്ങനെ 
വാദിച്ചു തീരുമാനിക്കാന്‍ പറ്റും. മനഘനമായ ബോധാനുഭവമായതുകൊണ്ട്‌ 
അതറിയപ്പെടുന്നതാണെന്ന്‌ പറയാം. എന്നാല്‍ മാറിനിന്നറിയാന്‍ ആരുമില്ലാ 
ത്തതുകൊണ്ട്‌ അതറിയപ്പെടുന്നതാണെന്നു പറയാനും വയ്യ, ഇതാണ്‌ 
ജ്ഞാതാജ്ഞാതസമത്വം. ഈ സ്ഥിതി വാദിച്ചു ബോധ്യപ്പെടാന്‍ പറ്റുമോ? 
ഞാനെന്നോ അന്യമെന്നോ ഉള്ള അനുഭവം അവിടില്ല. അവിടെ രണ്ടില്ല. 
ഇത്തരം ഒരനുഭവത്തെക്കുറിച്ചു മനുഷ്യമനസ്സിനു സങ്കല്‍പിക്കാന്‍ പറ്റുമോ? 
അതുകൊണ്ട്‌ വാദങ്ങള്‍ കൊണ്ടൊന്നും പ്രയോജനമില്ല. സ്വയം അതായി 
ത്തീര്‍ന്ന്‌ അനുഭവിക്കുകയേ മാര്‍ഗമുള്ളു. “അനുഭവിയാതറിവീല' എന്നു ഗുരു 
ദേവന്‍ തന്നെ ആത്മോപദേശ ശതകത്തില്‍ പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. അവിടെ 
അദ്ദേഹം അദ്വൈത ബ്രഹ്മാനുഭവത്തെ “മനഘനാമൃതാബ്ധി'” എന്നാണ്‌ 
വിശേഷിപ്പിച്ചിട്ടുള്ളത്‌. വാദങ്ങളെല്ലാം വെടിഞ്ഞ്‌ ആരനുഭവത്തിനു മുതിരുമോ 
അയാള്‍ക്കുമാത്രമേ നിര്‍വൃതി രൂപമായ അദൈതാനുഭവം സാധ്യമാവൂ. 


ഗുരുദേവന്റെ അദ്വൈതാനുഭവത്തിന്റെ ആഴം കാട്ടിത്തരുന്ന കൃതിയാണ്‌ 
നിര്‍വൃതിപഞ്ചകം. ആ സ്വാനുഭവാമൃതം മറ്റുള്ളവരെ പകര്‍ന്നനുഭവിപ്പിക്കുന്ന 
ഗുരുവിനെ നമുക്കു ഭക്തിപൂര്‍വം പ്രണമിക്കാം. 


ഓം ശാന്തി? ശാന്തിഃ ശാന്തിഃ 


5 


ശോകത്രയീ 


അസ്തി ധര്‍മീത്യനുമിതിഃ 

കഥം ഭവതി വാഗപി? 

അസന്നികൃഷ്ടത്വാദസ്മിന്‍ 

പ്രത്യക്ഷമനുമാനവത്‌. 1 


ന വിദ്യത്യ്സ്തി ധര്‍മീതി 

്രത്യക്ഷമനുമാനവത്‌ 

മാനാഭാവാദസഈ നേതി 

ബോധ ഏവാവശിഷ്യതേ. 2 


അസന്നികൃഷ്ടത്വാദസ്യ 

പ്രത്യക്ഷം ധര്‍മധര്‍മിണോഃ 

അസൃഷ്ടസാഹചര്യാച്ച 

ധര്‍മിണ്യനുമിതിഃ കുതഃ? 3 


വ്യാഖ്യാനം 


ശുദ്ധവും ആനന്ദഘനവുമായ ബോധമാണു പ്രപഞ്ചസത്യം. ബോധ 
മാകുന്ന ധര്‍മിയില്‍ വെറുതെ കാണപ്പെടുന്ന ധര്‍മങ്ങളാണു പ്രപഞ്ചഘടക 
ങ്ങളെല്ലാം. ധര്‍മങ്ങളെ മാത്രമായി കാണുന്നിടത്തോളം അവ വേറുവേറാ 
ണെന്നും വന്നും പോയുമിരിക്കുന്നവയാണെന്നുമായിരിക്കും അനുഭവം. സുര്യ 
നില്‍നിന്നും കിരണങ്ങളെ വേര്‍തിരിച്ചുകാണുന്നിടത്തോളം അവ ഉണ്ടായി 
മറയുന്നവയാണെന്നു കരുതാനല്ലേ പറ്റു. അങ്ങനെയാണെങ്കില്‍ ധര്‍മിയായ 
ശുദ്ധബോധത്തെ കണ്ടെത്താന്‍ എന്താണുപായം? സ്വയം അതായിത്തീര്‍ന്ന 
നുഭവിക്കുകയല്ലാതെ വേറെ ഉപായമില്ല. ്രപഞ്ചഘടകങ്ങളെ കണ്ടെത്താ 
നുപകരിക്കുന്ന പ്രത്യക്ഷം, അനുമാനം, ശബ്ദം എന്നീ പ്രമാണങ്ങളൊന്നും 
പരമസത്യത്തെ കാണാന്‍ ഉപകരിക്കുന്നവയല്ല. സത്യാനുഭവത്തില്‍ ഈ പ്രമാ 
ണങ്ങള്‍ക്കു പ്രവേശനമില്ലെന്നു വിവരിക്കുന്ന മൂന്നു കൊച്ചു സംസ്കൃത പദ്യ 
ങ്ങളുള്‍പ്പെട്ട ഗുരുദേവ കൃതിയാണു “ശ്ലോക്രതയീ'. 

അനുമാനം, ശബ്ദം, പ്രത്യക്ഷം എന്നീ മൂന്നു പ്രമാണങ്ങളും ധര്‍മി 
യായ സത്യത്തില്‍ നിഷേധിക്കുകയാണ്‌ ഒന്നാം പദ്യത്തില്‍ തന്നെ:- 


ശ്ലോക്ഥതയ? 377 


1. അസ്തി ധര്‍മീത്യനുമിതിഃ 
കഥം ഭവതി വാഗപി? 
അസന്നികൃഷ്ടത്വാദസ്മിന്‍ 
പ്രത്യക്ഷമനുമാനവത്‌ 
ധര്‍മീ-പ്രപഞ്ചരുപമായി കാണപ്പെടുന്ന ധര്‍മത്തിന്‌ ഒരു ധര്‍മി; അസ്തി 
-നിലവിലുണ്ട്‌; ഇതി അനുമിതിഃ-എന്ന അനുമാനവും; വാക്‌ അപി-ശബ്ദപ്ര 
മാണവും; കഥം ഭവതി-എങ്ങനെ സാധിക്കാനാണ്‌?; അസ്മിന്‍-ഈ ധര്‍മി 
യില്‍; അസന്നികൃഷ്ടത്വാത്‌-ഇന്ദ്രിയസംയോഗം സാദ്ധ്യമല്ലാത്തതുകൊണ്ട്‌; 
പ്രത്യക്ഷം-പ്രത്യക്ഷ്ര്രമാണം; അനുമാനവത്‌-അനുമാനം പോലെ അസാദ്ധ്യ 
മായിത്തന്നെയിരിക്കുന്നു. 
പ്രപഞ്ചരുപമായി കാണപ്പെടുന്ന ധര്‍മത്തിന്‌ ഒരു ധര്‍മി നിലവിലുണ്ട്‌ 
എന്ന അനുമാനവും ശബ്ദപ്രമാണവും എങ്ങനെ സാധിക്കാനാണ്‌? ഈ ധര്‍മി 
യില്‍ ഇന്ദ്രിയ സംയോഗം സാദ്ധ്യമല്ലാത്തതുകൊണ്ട്‌ പ്രതൃക്ഷപ്രമാണം അനു 
മാനംപോലെ അസാധ്യമായിത്തന്നെയിരിക്കുന്നു. 


വസ്തുവില്‍ പ്രമാണനിഷേധം 


പ്രപഞ്ചം ധര്‍മമാണ്‌. ബ്രഹ്മം ധര്‍മിയും. ഉണ്ടായി മറയുന്നതാണ്‌ ധര്‍മം. 
ഉണ്ടായി മറയുന്ന പ്രപഞ്ചത്തിന്‌ ഉണ്ടാകാതെ മറയാതെ സ്ഥിരമായി ആശ്രയ 
മരുളുന്നതാണു ബ്രഹ്മം. അതുകൊണ്ടതു ധര്‍മി. വസ്തുവാണു ധര്‍മി. 
പ്രപഞ്ചം അതിന്റെ ധര്‍മം അഥവാ സ്വഭാവം. പ്രപഞ്ചമെന്ന നിലനില്‍പ്പില്‍ 
ധര്‍മം കാണ്മാനുണ്ട്‌. ധര്‍മിയെ കാണ്മാനില്ല. പ്രപഞ്ചരുപമായ ധര്‍മത്തിലെ 
ദൃശ്യങ്ങള്‍ ഉണ്ടെന്നുഭവിക്കുന്നതു പ്രത്യക്ഷം, അനുമാനം, ശബ്ദം എന്ന 
മൂന്നു പ്രമാണങ്ങള്‍വഴിയാണ്‌. ഇന്ദ്രിയങ്ങള്‍ വഴി വസ്തുക്കളെ നേരിട്ടനുഭ 
വിക്കുന്നതാണു പ്രത്യക്ഷം. ഒരു നിശ്ചിതമായ ഹേതുവിനെ ആശ്രയിച്ച്‌അ 
തുമായി ബന്ധപ്പെട്ട പദാര്‍ഥത്തിന്റെ നിലനില്‍പ്പ്‌ ഈഹിച്ചറിയുന്നതാണ്‌ അനു 
മാനം. പുക കണ്ടിട്ട അവിടെ തീയുണ്ട്‌ എന്നൂഹിച്ചറിയുന്നതുപോലെ നേരിട്ടു 
കണ്ട വിശ്വസ്തന്മാര്‍ പറഞ്ഞറിയുന്നതാണു ശബ്ദ്രപമാണം. സത്യസ്വരൂപമ 
റിയാന്‍ ഈ മൂന്നു പ്രമാണങ്ങളും ഉപകരിക്കുന്നില്ല. അനുമാനപ്രമാണവും 
ശബ്ദപ്രമാണവും ഒരു വസ്തുവില്‍ പ്രവര്‍ത്തിക്കണമെങ്കില്‍ അവയ്ക്കു മുമ്പു 
പ്രത്യക്ഷം ചിലര്‍ക്കെങ്കിലും സംഭവിച്ചിരിക്കണം. പുകയ്ക്കും അഗ്നിക്കും തമി 
ലുള്ള ബന്ധം പ്രത്യക്ഷമായനുഭവിച്ചിട്ടില്ലാത്തയാളില്‍ അനുമാനം ഫലി 
ക്കുകയില്ല. പ്രത്യക്ഷമായനുഭവിച്ചിട്ടില്ലാത്തയാളിന്‌ ഒരു വസ്തുവിനെ പറഞ്ഞു 
മനസ്സിലാക്കാനും കഴിയില്ല. അപ്പോള്‍ അനുമാനശബ്ദ പ്രമാണങ്ങള്‍ക്കാ 
ശ്രയം പ്രത്യക്ഷമാണ്‌. എന്താണു പ്രത്യക്ഷം. ഇന്ദ്രിയത്തിലൂടെ നേരിട്ടുള്ള 
വസ്ത്വനുഭവമാണു പ്രത്യക്ഷം. പ്രപഞ്ചധര്‍മിയായി വര്‍ത്തിക്കുന്ന പര ബ്രഹ്മ 
ത്തില്‍ ഇന്ദ്രിയങ്ങള്‍ക്കു ചെന്നെത്താനേ കഴികയില്ല. അത്‌ ഇന്ദ്രിയാതീതമാണ്‌. 
അതുകൊണ്ടതില്‍ പ്രത്യക്ഷ പ്രമാണം പ്രവര്‍ത്തിക്കയില്ല. പ്രത്ൃക്ഷപ്രമാണം 
പ്രവര്‍ത്തിക്കയില്ലെന്നുള്ള കാരണത്താല്‍തന്നെ അനുമാനവും ശബദവും 
ധര്‍മിയില്‍ പ്രവര്‍ത്തിക്കാനോ സാദ്ധ്യമല്ല. അപ്പോള്‍ചിലരൊക്കെ ബ്രഹ്മത്തെ 


378 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാബ്യാനം - ഭാഗം Il 


സാക്ഷാത്കരിക്കുന്നതായി പറയുന്നതോ? ഉപനിഷത്തുകളും മറ്റും ര്രഹ്മ 
സ്വരൂപം വിവരിക്കാന്‍ ശ്രമിക്കുന്നതോ? പൂര്‍ണമായ ബ്രഹ്മാനുഭവം ഇന്ദ്രിയ 
പ്രത്യക്ഷമല്ല. സ്വയം ബ്രഹ്മമായിത്തീരലാണ്‌. മാറിനിന്നുകൊണ്ടുള്ള മനസ്സിന്റെ 
ബ്രഹ്മാനുഭവമൊന്നും പൂര്‍ണമല്ല. ഇനി സ്വയം ബ്രഹ്മമായിത്തീര്‍ന്നയാള്‍ക്ക്‌ 
ശബ്ദംകൊണ്ടതിനെ പൂര്‍ണമായി വിവരിക്കാനും കഴികയില്ല. വിവരണങ്ങ 
ളെല്ലാം അപൂര്‍ണമാണ്‌. ചുരുക്കത്തില്‍ ബ്രഹ്മമെന്ന പ്രപഞ്ചധര്‍മിയെക്കുറി 
ച്ചുള്ള പൂര്‍ണബോധം സ്വയം അതായിത്തീര്‍ന്നാല്‍ മാത്രമേ ഉണ്ടാവുകയുള്ളു 
എന്നു താല്‍പ്പര്യം. ബാഹ്യപ്രമാണങ്ങളെ ആശ്രയിച്ചൊന്നും ഇന്ദ്രിയാതീത 
മായ ആ സത്യത്തെ പൂര്‍ണമായി ഗ്രഹിക്കാനേ സാധ്യമല്ല. 


അപ്പോള്‍ ഒരു യുക്തിവാദിക്ക്‌ ധര്‍മി ഇല്ലെന്നുള്ള തീരുമാനത്തിലെത്താ 
നാണെളുപ്പമെന്നാണ്‌ ഇനി ചൂണ്ടിക്കാണിക്കുന്നത്‌.- 


2. ന വിദ്യതേസ്തി ധര്‍മീതി 
പ്രത്യക്ഷമനുമാനവത്‌ 
മാനാഭാവാദസാഈ നേതി 
ബോധ ഏവാവശിഷ്യതേ. 
ധര്‍മീ അസ്തി-ധര്‍മിയായ സത്യം ഉണ്ട്‌: ഇതി-എന്നിങ്ങനെ; അനുമാന 
വത്‌-അനുമാനത്തിനുപകരിക്കുന്നതായ; പ്രത്യക്ഷം-പ്രത്യക്ഷപ്രമാണം; ന 
വിദ്യതേ-കാണപ്പെടുന്നില്ല; മാനാഭാവാത്-അങ്ങനെ പ്രമാണമില്ലാത്തതു 
കൊണ്ട്‌; അസന ന-ഈ ധര്‍മി ഇല്ല; ഇതി ബോധ ഏവ-എന്ന അനുഭവം 
തന്നെ; അവശിഷ്യതേ-അവശേഷിക്കുകയും ചെയ്യുന്നു. 
ധര്‍മിയായ സത്യം ഉണ്ട്‌ എന്നിങ്ങനെ അനുമാനത്തിനുപകരിക്കുന്നതായ 
പ്രതൃക്ഷപ്രമാണം കാണപ്പെടുന്നില്ല. അങ്ങനെ പ്രമാണമില്ലാത്തതുകൊണ്ട്‌ 
ഈ ധര്‍മി ഇല്ല എന്ന അനുഭവം തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. 


യുക്തിചിന്തയും സത്യബോധവും 


അവനവന്റെ സ്വരൂപം തന്നെയാണു പരമസത്യം. ബോധരുപമായ ആ 
സത്യത്തിലാണു വാസ്തവത്തില്‍ അതുണ്ടോ ഇല്ലയോ എന്ന ചിന്തപോലും 
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്‌. ബോധമില്ലെങ്കില്‍ ചിന്ത സാദ്ധ്യമില്ലല്ലോ. 
എന്നാല്‍ അല്‍പ്പബുദ്ധിയായ മനുഷ്യന്‍ സ്വസ്വരുപമായ ബോധം ഉണ്ടെന്നു 
ചിന്തിച്ചറിയാന്‍ കഴിയുന്നില്ല. ഇന്ദ്രിയ പ്രത്യക്ഷത്തിനു വിഷയമാകുന്ന ജഡ 
പദാര്‍ഥങ്ങളെയാണവന്‍ സത്യമായി കണക്കാക്കുന്നത്‌. ഏതെങ്കിലും ഇന്ദ്രിയ 
ത്തിന്‌ അനുഭവിക്കാന്‍ കഴിയുന്നതുമാത്രമേ ഉള്ളൂ എന്നാണവന്റെ ധാരണ. 
ജഡദൃശ്യങ്ങളെ അനുഭവിക്കുന്ന ബോധത്തെ മാറ്റി നിറുത്തിയിട്ട്‌ അനുഭവി 
ക്കപ്പെടുന്ന ദൃശ്യങ്ങളെ മാ്രമാണവന്‍ സത്യമായി കണക്കാക്കുന്നത്‌. ബോധ 
ത്തില്‍ ഇന്ദ്രിയങ്ങള്‍ക്കു ചെന്നെത്താന്‍ കഴിവില്ല. ഇന്ദ്രിയങ്ങള്‍ ബോധത്തിന്റെ 
ഉപകരണങ്ങള്‍ മാത്രമാണ്‌. ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട്‌ ബോധരുപി 
യായ ധര്‍മിയെ അനുമാനിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ ബാഹ്യപ്രമാണങ്ങളെ 
അവലംബിച്ചു യുക്തിചിന്ത ചെയ്യുന്നയാള്‍ക്ക്‌ ധര്‍മി ഇല്ലെന്ന തീരുമാനത്തി 
ലെത്താനാണെളുപ്പം. നേരെ മറിച്ച്‌ അന്തര്‍മുഖമായി ധ്യാനനിഷ്ഠമാകുന്ന 


ശ്ലോകതയ? 379 


മനസ്സിനു മാത്രമേ ധര്‍മിയായ ബോധം ഉണ്ടെന്നുഹിക്കാനെങ്കിലും സാദ്ധ്യ 
മാവൂ. 

അതുകൊണ്ട്‌ ബാഹ്യങ്ങളായ പ്രത്യക്ഷാനുമാനപ്രമാണങ്ങള്‍കൊണ്ടു 
ധര്‍മിയെ അറിയാന്‍ കൊതിക്കുന്ന യുക്തി ചിന്തകന്‍ പരാജയമടയുകയേ 
യുള്ളൂ എന്നു പ്രഖ്യാപിച്ചു കൊണ്ടു ഗുരുദേവന്‍ പ്രസ്തുതം ഉപസംഹരി 
ക്കുകയാണു മൂന്നാം പദ്യത്തില്‍-- 


3. അസന്നികൃഷ്ടത്വാദസ്യ 
പ്രത്യക്ഷം ധര്‍മധര്‍മിണോഃ 
അസൃഷ്ടസാഹചര്യാച്ച 
ധര്‍മിണ്യനുമിതിഃ കുതഃ 
അസ്യ-ഈ ധര്‍മിയുടെ; പ്രത്യക്ഷം-ഗ്രത്യക്ഷാനുഭവം; അസന്നികൃഷ്ട 
ത്വാത്‌-അത്‌ ഇന്ദ്രിയ വിഷയമല്ലാത്തതുകൊണ്ടും; ധര്‍മിണി അനുമതി-ധര്‍മി 
യില്‍ അനുമാനം; ധര്‍മധര്‍മിണോഃ-ധര്‍മത്തിന്റെയും ധര്‍മിയുടെയും; അസ്യ 
ഷ്ടസാഹചര്യാത്‌ ച-സാഹചര്യനിയമം വ്യക്തമല്ലാത്തതുകൊണ്ടും; കുതഃ- 
എങ്ങനെ സംഭവിക്കാനാണ്‌? 
ഈ ധര്‍മിയുടെ പ്രത്യക്ഷാനുഭവം അത്‌ ഇന്ദ്രിയഗോചരമല്ലാത്തതു 
കൊണ്ടും ധര്‍മിയില്‍ അനുമാനം സാഹചര്യനിയമം വ്യക്തമല്ലാത്തതു 
കൊണ്ടും എങ്ങനെ സംഭവിക്കാനാണ്‌. 


അനുഭവിച്ചറിയേണ്ടതാണ്‌ ധര്‍മി 


യുക്തിചിന്തയും ബാഹ്യപ്രമാണങ്ങളുംകൊണ്ട്‌ പ്രപഞ്ചത്തിന്റെ ആശ്ര 
യമായ സത്യത്തെ പൂര്‍ണമായറിയാന്‍ പറ്റുകയില്ല. അതിന്ദ്രിയവിഷയമല്ല. 
അതുകൊണ്ട്‌ അവിടെ പ്രത്യക്ഷം പ്രവര്‍ത്തിക്കുന്നില്ല. പുകയും തീയും സദാ 
ഒരുമിച്ചു വര്‍ത്തിക്കുന്നതു വ്യക്തമായി കാണാവുന്നതുപോലെ ബ്രഹ്മവും 
പ്രപഞ്ചവും സദാ ഒരുമിച്ചു വര്‍ത്തിക്കുന്നതു വ്യക്തമായി കാണാനില്ല. ഇവ 
യുടെ സാഹചര്യനിയമം അവ്യക്തമായതുകൊണ്ട്‌ ധര്‍മംകണ്ടു ധര്‍മിയെ അനു 
മാനിക്കാനും പറ്റുന്നില്ല. ഇതിന്റെയൊക്കെ താല്‍പര്യം പരമസത്യം തികച്ചും 
യുക്തൃതീതമാണെന്നാണോ? അതല്ല. യുക്തികൊണ്ടു പൂര്‍ണമായി സത്യ 
സ്വരൂപം കണ്ടെത്താന്‍ പറ്റുകയില്ലെന്നേയുള്ളു. സ്വീകാര്യമാവുന്നിടത്തോളം 
യുക്തി സ്വീകരിക്കാം. പക്ഷേ യുക്തി അനുഭവത്തെ പിന്‍തുടരുന്നതായിരി 
ക്കണം. വേദാന്തം പോലെ യുക്തി തിരയുന്ന മറ്റൊരു ശാസ്ത്രമില്ലെ 
ന്നോര്‍ക്കണം. എങ്കിലും ഭേദചിന്തകളകന്നു സ്വയം സ്വരൂപമായി തെളിയേ 
ണ്ട സത്യം ഭേദചിന്തകളില്‍പ്പെട്ടുഴലുന്നയാളിന്റെ പ്രത്യക്ഷാനുമാനയുക്തി 
കള്‍ക്ക്‌ എങ്ങനെ തെളിയാനാണ്‌? സത്യാനുഭവത്തിനു യുക്തിയെമാത്രം 
ആശ്രയിക്കരുത്‌ എന്നു മാത്രമേ ഈ പറഞ്ഞതിനൊക്കെയര്‍ഥമുള്ളു. പൂര്‍ണ 
സത്യം അനുഭവിച്ചറിഞ്ഞ ഗുരുവിന്റെ വാക്കുകളില്‍ വിശ്വസിച്ച്‌ ആ പാദങ്ങളെ 
പ്രണാമപൂർവം പിന്‍തുടര്‍ന്നു നമുക്കും അനുഭവത്തിനായി യത്നിക്കാം. 

ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


6 


വേദാന്തസൂര്തം 


അഥ യദാത്മനോ ജിജ്ഞാസുസ്തദിദം ്രഹ്മൈവാഹം കിന്തസ്യ 
ലക്ഷണമസ്യ ച - കതിഗണനയേതി - തജ്ജ്യോതിസ്തേനേദം പ്രജ്വലിതം 
- തദിദം സദസദിതി ഭൂയോസതസ്സദസദിതി സച്ഛബ്ദാദയോ സദഭാവശ്ചേതി 
- പൂര്‍വം സദിദമനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ചേതി ജ്ഞാതൃജ്ഞാന 
യോരന്യോന്യ - വിഷയവിഷയിത്വാന്മിഥുനത്വമിതി - ഏവം ജ്ഞാനജേഞ 
യവിഭാഗ ഏകൈകം - രുദ്രത്വമാസീദിതി ബ്രഹ്മൈവാഹം തദിദം ബ്രഹ്മൈ 
വാഹമസ്മി - അതീതാഗാമിനോരസത്ത്വം യതഃ യദേതദമ്പിച്ഛത - പരിമാണം 
തതഃ - സദസതോരന്യോന്യ കാര്യകാരണത്വാത്‌ - അഹം മമേതി 
വിജ്ഞാതോ മത്തോ നാന്യ. തദ്വത്‌ തസ്മാത്‌ - ദൃഗ്ദൃശ്യയോഃസ്സമാനകാ 
ലീനത്വാത്‌ - സുഖൈകത്വാത്‌ - വ്യാപകതയാ ദിശാമസ്തിത്വാത്‌ - അണു 
മഹദവയവതാരതമ്യസ്യാഭാവാത്‌ - അസതോ[വ്യാപകത്വാത്‌ -ആത്മാന്യത്കി 
ഞ്ചിന്നാസ്തി - തസ്മാത്തസ്യ സത്ത്വാച്ച. 


ഭാഷ്യം 


സംസ്കൃതഭാഷയിലെ സൂത്രസാഹിത്യത്തെ അനുകരിച്ചു രചിച്ചിട്ടുള്ള 
കൃതിയാണു “വേദാന്തസൂത്രം”. എന്താണു സൂത്രം? 


അല്പാക്ഷരമസന്ദിഗ്ദ്ധം സാരവത്‌ വിശ്വതോമുഖം 
അസ്തോഭമനവദ്യം ച സുധതം സുശ്രവിദോവിദുഃ 


അല്പാക്ഷരം, സംശയരഹിതം, സാരവത്ത്‌, സമ്പൂര്‍ണം, അചഞ്ചലം, 
സുവ്യക്തം ഇതാണു സൂത്രം. ഇത്തരം സൂത്രവാക്യങ്ങള്‍ കോര്‍ത്തിണക്കി 
അദ്വൈതവേദാന്തം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ചെറുകൃതിയാണു 
വേദാന്തസൂത്രം. ഗുരുദേവന്റെ അത്ഭുതാവഹമായ സംഗ്രഹണശക്തിയും സമ 
ഗ്രമായ പ്രതിപാദനശൈലിയും തെളിയിക്കുന്ന ഒരു ദിവ്യരചനയാണിത്‌. ഈ 
കൃതി ഒന്നുമാത്രം പഠിച്ചു മനനം ചെയ്യുന്നയാള്‍ക്ക്‌ അദ്വൈതസത്യം സൂര്യ 
തുല്യം തെളിഞ്ഞു അനുഭവപ്പെടുന്നതാണ്‌. നമുക്കു നേരിട്ടു സൂത്രങ്ങളിലേക്കു 
കടന്നുചെല്ലാം:- 


അഥ യദാത്മനോ ജിജ്ഞാസുഃ 


അഥ, യത്‌, ആത്മനഃ, ജിജ്ഞാസുഃ എന്ന്‌ പദച്ചേദം. അനന്തരം ഏത്‌ 
കാരണത്താലാണ്‌ ആത്മജിജ്ഞാസുവായിത്തീരേണ്ടത്‌. 


വേദാന്തന്ധുഗ്തം 381 


വിവരണം:-ഈ വാകൃത്തില്‍ “അഥ” എന്നുള്ളതുകൊണ്ട്‌ ആത്മ ജിജ്ഞാ 
സയ്ക്ക്‌ അവശ്യം വേണ്ട ഒരുക്കങ്ങള്‍ നേടിക്കഴിഞ്ഞാല്‍ എന്നു താല്‍പ്പര്യം, 
ആത്മജിജ്ഞാസയ്ക്ക്‌ വേണ്ട ഒരുക്കമാണ്‌ സാധനചതുഷ്ടയസമ്പത്തി. 
നിത്യാനിത്യവസ്തുവിവേകം, ഇഹാമുത്രഫലഭോഗവിരാഗം, ശമാദിഷട്കസ 
മ്പത്ത്‌, മുമുക്ഷുത്വം ഇവയാണ്‌ സാധന ചതുഷ്ടയസമ്പത്ത്‌. “അഥ” എന്ന 
പദത്തിന്‌ ഇവ നേടിക്കഴിഞ്ഞാല്‍ എന്നാണ്‌ താല്‍പ്പര്യം. “അഥ” എന്ന പദം 
മംഗളസുചകവുമാണ്‌. അതുകൊണ്ട്‌ അത്‌ ആദ്യം പ്രയോഗിച്ചിരിക്കുന്നു. “യത്‌” 
എന്ന പദത്തിന്‌ “യസ്മാത്കാരണാത്‌' (ഏതു ഹേതുനിമിത്തം) എന്നര്‍ഥം. 
എന്ത്‌ കാരണത്താലാണ്‌ ഒരാള്‍ ആത്മജിജ്ഞാസുവായിത്തീരുന്നത്‌. ഒരാള്‍ 
കര്‍മകാണ്ഡവേദഭാഗം മുഴുവന്‍ പഠിച്ചു. അവിടെ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളും 
ആചരണങ്ങളുമൊക്കെ അനുഷ്ഠിച്ചു. അതുകൊണ്ടു കിട്ടാവുന്ന അങ്ങേയ 
റ്റത്തെ ഫലം സ്വര്‍ഗമാണ്‌. കര്‍മംകൊണ്ട്‌ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്‌ സ്വര്‍ഗം. 
അക്കാരണത്താല്‍ അത്‌ അനിത്യമാണ്‌. കര്‍മംകൊണ്ടു നേടുന്നതൊക്കെ 
അനിത്യം. നിത്യസത്യം കര്‍മംകൊണ്ടു നേടേണ്ടതല്ല. അനിത്യമായതുകൊണ്ടു 
സ്വര്‍ഗം നേടിയതുകൊണ്ടും ജീവിതം ധന്യമാകുന്നില്ല. നിത്യവും ആനന്ദസ്വ 
രൂപവുമായ ഒരു സത്യത്തെ കണ്ടെത്താന്‍ കഴിഞ്ഞാല്‍ മാത്രമേ ജീവിതം 
ധന്യമാവു. അനിത്യമായ കര്‍മഫലമൊന്നും ജീവിതത്തെ ധന്യമാക്കുകയില്ല 
എന്ന്‌ ബോധ്യമായതു നിമിത്തമാണ്‌ ഒരാള്‍ ആത്മജിജ്ഞാസയ്ക്ക്‌ മുതിരു 
ന്നത്‌. ഈ ആത്മജിജ്ഞാസഹേതുവാണ്‌ “യത്‌” എന്ന പദംകൊണ്ടു വ്യക്ത 
മാക്കിയിരിക്കുന്നത്‌. 


ആത്മനഃ-ഷഷ്ഠിവിഭക്തി “ആത്മാവിന്റെ” എന്നര്‍ഥം. കര്‍മാര്‍ഥത്തി 
ലുള്ള ഷഷ്ഠി വിഭക്തിയാണ്‌ (ദ്വിതീയയ്ക്കുപകരം), ജിജ്ഞാസുവിന്‌ പ്രാപി 
ക്കാന്‍ ഇഷ്ടമായ വസ്തുവാണ്‌ ആത്മാവ്‌. ജിജ്ഞാസുഃ-ജ്ഞാതും ഇച്ഛാ 
ജിജ്ഞാസാ; അറിയാനുള്ള ആഗ്രഹമാണ്‌ ജിജ്ഞാസ; ജിജ്ഞാസാ യസ്യ 
അസ്തി സഃ ജിജ്ഞാസുഃ-ജിജ്ഞാസയുള്ളവന്‍ ജിജ്ഞാസു. ഞാന്‍ ആര്‍ 
എന്ന ചോദ്യത്തിന്‌ ഉത്തരം കണ്ടെത്താനുള്ള ആഗ്രഹമാണ്‌ ആത്മജിജ്ഞാ 
സ. “ആത്മാ” എന്ന പദത്തിന്‌ അവനവന്റെതന്നെ സ്വരൂപം എന്നാണര്‍ഥം. 
ശിഷ്യന്‍ ഈ ചോദ്യവുമായി ഗുരുവിനെ സമീപിക്കുന്നു. ഞാന്‍ ആര്‍ എന്ന 
ചോദ്യത്തോട്‌ ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്‌ “ഈ ജഗത്ത്‌ എന്ത്‌?” എന്ന്‌. 
അതുകൊണ്ട്‌ ആ ചോദ്യവും ആത്മജിജ്ഞാസയില്‍ അന്തര്‍ഭവിക്കുന്നു. 

ജിജ്ഞാസുവായ ശിഷ്യന്‌ ഗുരൂപദേശം ലഭിച്ചതോടെ വെളിവാകുന്ന 
സത്യസ്ഥിതിയാണ്‌ അടുത്ത സൂത്രം വെളിപ്പെടുത്തുന്നത്‌. 


തദിദം ബ്രഹ്മൈവ 

തത്‌, ഇദം, ബ്രഹ്മ, ഏവ എന്ന്‌ പദച്ഛേദം. “തത്‌” എന്ന പദത്തിന്‌ 
തസ്മാത്‌ കാരണാത്‌-അക്കാരണത്താല്‍-എന്നര്‍ഥം. കര്‍മഫലം അനിത്യമാ 
യതുകൊണ്ട്‌ ആത്മജിജ്ഞാസുവായ പുരുഷന്‍ ബ്രഹ്മനിഷ്ഠനായ ഗുരു 
വിനെ സമീപിച്ച്‌ അദ്ദേഹത്തിന്റെ മുന്‍പില്‍ തന്റെ ആത്മജിജ്ഞാസ വെളി 
പ്പെടുത്തി. കരുണാനിധിയായ ഗുരു ശിഷ്യനെ തത്ത്വോപദേശം ചെയ്തു. 


382 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഇത്രയും കാര്യമാണ്‌ “തത്‌” പദംകൊണ്ടു വിവക്ഷിക്കുന്നത്‌. ഗുരു ഉപദേശിച്ച 
തത്ത്വചിന്തയുടെ ചുരുക്കമെന്താണ്‌? അക്കാര്യം ശിഷ്യന്‍തന്നെ വെളിപ്പെടു 
ത്തുന്ന രൂപത്തിലാണ്‌ സൂത്രം നിബന്ധിച്ചിരിക്കുന്നത്‌. ഇദം-നാമരൂപങ്ങളില്‍ 
വേര്‍തിരിഞ്ഞു കാണപ്പെടുന്ന ഈ ജഗത്ത്‌; ബ്രഹ്മ ഏവ-ഗ്രഹ്മം തന്നെ. 

വേദാന്തഭാഷയില്‍ “ഇദം” എന്ന പദത്തിന്‌ ജഗത്ത്‌ എന്നാണര്‍ഥം. നാമ 
രൂപങ്ങളില്‍ വേര്‍തിരിഞ്ഞു കാണാത്തതും അനേകം കര്‍ത്താക്കളോടും 
ഭോക്താക്കളോടും കൂടിയതും വ്യക്തമായി നിയമനം ചെയ്യപ്പെട്ട ദേശകാല 
ക്രിയാഫലങ്ങളെ ആശ്രയിക്കുന്നതും മനസ്സുകൊണ്ട്‌ ഭാവനചെയ്യാന്‍ കഴി 
യാത്ത രചനാവൈഭവത്തോടുകൂടിയതും ആയ ഈ ജഗത്ത്‌ ബ്രഹ്മ 
ഏവ-ബ്രഹ്മം തന്നെയാണ്‌. 


ജഗത്തിന്റെ പരമകാരണമാണ്‌ ബ്രഹ്മം. ്രഹ്മത്തിലെ വിവര്‍ത്തമാണ്‌ 
ജഗത്ത്‌. കയറില്‍ പാമ്പിനെ കാണുന്നതുപോലെ ബ്രഹ്മത്തില്‍ കാരണത്തിന്‌ 
ഒരു മാറ്റവും വരാതെ ഉണ്ടെന്നു തോന്നുന്ന കാഴ്ചയാണ്‌ ജഗത്ത്‌. വിവര്‍ത്ത 
കാര്യം കാണപ്പെടുന്നിടത്തൊക്കെ അന്വേഷിച്ചു ചെന്നാല്‍ ആ കാര്യം 
കാരണം തന്നെ എന്നു ബോധ്യപ്പെടും. പാമ്പിനെ കാണുന്നിടത്ത്‌ അന്വേ 
ഷിച്ചു ചെന്നാല്‍ ആ പാമ്പ്‌ കയറുതന്നെ എന്നു തെളിയും. അതുപോലെ 
ഈ ജഗത്തിന്റെ രഹസ്യം അന്തര്‍മ്മുഖമായി അന്വേഷിച്ചു ചെല്ലുന്ന ഒരാള്‍ക്ക്‌ 
അത്‌ ബ്രഹ്മം തന്നെയാണെന്നു തെളിയും. മാത്രമല്ല, ഒരു കാരണത്തില്‍ 
നിന്നുദിക്കുന്ന ഏതു കാര്യവും അന്വേഷണത്തില്‍ ആ കാരണം തന്നെയാ 
ണെന്നു ബോധ്യപ്പെടും. കാരണത്തില്‍ ഇല്ലാതിരുന്ന കാര്യം ഒരിടത്തും പുതു 
തായി ഉണ്ടാവുക സാധ്യമല്ല. വിത്തില്‍നിന്ന്‌ വൃക്ഷവും, പാലില്‍നിന്ന്‌ 
തൈരും, മണ്ണില്‍നിന്ന്‌ പാത്രങ്ങളും ഇങ്ങനെ കാരണകാര്യരൂപങ്ങളായി 
വേര്‍തിരിയുന്ന ഏതു കാഴ്ചയും സൂക്ഷ്മപരിശോധനയില്‍ കാരണംതന്നെ 
എന്നു വ്യക്തമായി കാണാം. രജ്ജുസര്‍പ്പംപോലുള്ള കാര്യങ്ങളുടെ സ്ഥിതി 
പറയാനുമില്ല. ഒരു കാരണത്തില്‍ രൂപം കൊണ്ട്‌, അതില്‍ നിലനിന്ന്‌ 
അതില്‍തന്നെ ലയിക്കുന്ന ഏതു കാര്യരൂപവും കാരണമല്ലാതെ മറ്റൊന്നാ 
കാന്‍ സാധ്യമല്ല. അതുകൊണ്ടാണ്‌ “സര്‍വം ഖലിദം ബ്രഹ്മ തജ്ജലാനീതി 
ശാന്ത ഉപാസീത” എന്നു ശ്രുതി പ്രഖ്യാപിക്കുന്നത്‌. ഇക്കാണുന്നതൊക്കെ 
ബ്രഹ്മം തന്നെയാണ്‌. അതില്‍ ജനിച്ച്‌, അതില്‍ നിലനിന്ന്‌. അതില്‍ ലയിച്ച്‌ 
കാണപ്പെടുന്നവയാണ്‌ ഇവയൊക്കെ. തജ്ജലാനീതി എന്നതിന്‌ അതില്‍ ജനി 
ച്‌, അതില്‍ നിലനിന്ന്‌, അതില്‍ ലയിക്കുന്നവ എന്നാണര്‍ഥം. ഈ രഹസ്യം 
മനസ്സിലാക്കി എല്ലാറ്റിനെയും ബ്രഹ്മരുപമായി ഉപാസിക്കൂ എന്നാണ്‌ ഉപനി 
ഷത്തിന്റെ നിര്‍ദേശം. അങ്ങനെ ഉപാസിക്കുന്നവര്‍ക്ക്‌ സര്‍വം ബ്രഹ്മമയമെന്ന 
ദൃഡ്ദാനുഭവം വന്നുചേരുന്നു. ഇങ്ങനെ ശ്രുതിയുക്ത്യനുഭവങ്ങളില്‍ കൂടി 
പൂര്‍ണമായി തെളിഞ്ഞിട്ടുള്ള വസ്തുതയാണ്‌ “ഇദം ബ്രഹ്മ ഏവ” എന്ന സൂത്രം 
കൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


അഹം (ബ്രഹ്മ ഏവ)..ഞാന്‍ ബ്രഹ്മംതന്നെയാണ്‌ 


ജഗത്ത്‌ ത്രഹ്മമാണെന്ന്‌ പ്രഖ്യാപിച്ചു. ജീവനും (്രഹ്മംതന്നെയാണ്‌ 
എന്നാണ്‌ “അഹം” എന്ന ഏകപദസൂത്രംകൊണ്ടു വെളിപ്പെടുത്തിയിരിക്കു 


വേദാന്തമ്പുത്രം 383 


ന്നത്‌. മുന്‍സൂത്രത്തില്‍നിന്നും ബ്രഹ്മ, ഏവ എന്നീ പദങ്ങള്‍ അധ്യാഹരിക്കു 
ന്നു. അങ്ങനെ “ഞാന്‍ ബ്രഹ്മം തന്നെ” എന്ന്‌ സുത്രാര്‍ഥം. ഞാന്‍ എന്നത്‌ 
ജീവന്‍തന്നെയാണ്‌. സകല പ്രാണികള്‍ക്കും ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ 
വ്യക്തമായി സ്ഫുരിക്കുന്ന അനുഭവമാണ്‌ ജീവാനുഭവം. ഞാനുണ്ട്‌, ഞാനുണ്ട്‌ 
എന്ന്‌ എല്ലാ പ്രാണികളും അനുഭവിക്കുന്നുണ്ടല്ലോ! അഖണ്ഡബോധസ്വരൂപ 
മായ ബ്രഹ്മം മായാനിര്‍മിതമായ അന്തഃകരണത്തില്‍ പ്രതിബിംബിച്ച്‌ ഉണ്ടാ 
കുന്ന അനുഭവമാണ്‌ ഞാന്‍, ഞാന്‍ എന്ന ജീവാനുഭവം. കണ്ണാടിയില്‍ മുഖം 
പ്രതിബിംബിക്കുംപോലെ അഥവാ ജലത്തില്‍ സുര്യന്‍ പ്രതിബിംബിക്കുന്ന 
തുപോലെയാണ്‌ അന്തഃകരണത്തിലെ ഈ ബ്രഹ്മപ്രതിബിംബം. പ്രതിബിം 
ബമുഖവും, പ്രതിബിംബസുര്യനുമൊക്കെ സാക്ഷാല്‍ മുഖത്തിലും സൂര്യ 
നിലും നിന്ന്‌ വേര്‍തിരിഞ്ഞു നില്‍ക്കുന്നതായി പെട്ടെന്നു തോന്നാം. പക്ഷെ 
ആലോചിച്ചാല്‍ അവയൊന്നും യഥാര്‍ഥ മുഖത്തിലോ യഥാര്‍ഥ സൂര്യനിലോ 
നിന്ന്‌ ഭിന്നമല്ലെന്ന്‌ കാണാന്‍ കഴിയും. അതുപോലെയാണ്‌ അന്തഃകരണത്തില്‍ 
പ്രതിബിംബിച്ചനുഭവപ്പെടുന്ന ്രഹ്മാംശമായ ജീവന്റെയും കഥ. ആലോചി 
ച്ചാല്‍ പ്രഹ്മപ്രതിബിംബമായ ജീവന്‍ ബ്രഹ്മംതന്നെയാണെന്നു തെളിയും. 
ഇനിയും മുഖപ്രതിബിംബത്തിനാശ്രയമായ കണ്ണാടിയും സൂര്യ്രതിബിംബ 
ത്തിനാശ്രയമായ ജലവും ഒഴിച്ചു മാറ്റി നോക്കിയാല്‍ പ്രതിബിംബമായ മുഖവും 
സൂര്യനും യഥാക്രമം അവയുടെ ബിംബങ്ങളില്‍ ലയിച്ച്‌ ഒന്നായി മറയുന്നത്‌ 
കണ്ടനുഭവിക്കാന്‍ കഴിയും. അതുപോലെ പ്രതിബിംബമായ ജീവന്‍ ആശ്രയ 
മായി നില്‍ക്കുന്ന അന്തഃകരണത്തെ ഒരാള്‍ക്ക്‌ യോഗപരിശീലനം കൊണ്ട്‌ 
ഒഴിച്ചുമാറ്റി നോക്കാന്‍ കഴിയുമെന്നു വന്നാല്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ 
അനുഭവപ്പെടുന്ന ജീവനും അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മവും ഒന്നായി 
ത്തീര്‍ന്ന്‌ അനുഭവമുണ്ടാകുന്നതാണ്‌. ഇതാണ്‌ ജീവ്രബഹ്മൈക്യാനുഭവം. 
ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്‌ ജീവനും ബ്രഹ്മവും ഒന്നുതന്നെയെന്ന്‌ 
പ്രഖ്യാപിച്ചിട്ടുള്ളത്‌. 

പ്രജ്ഞാനം ബ്രഹ്മ-ബോധമാണ്‌ ബ്രഹ്മം; അഹം ബ്രഹ്മാസ്മി-ഞാന്‍ 
ബ്രഹ്മമാണ്‌; തത്ത്വമസി-അത്‌ നീ തന്നെയാണ്‌; അയമാത്മാ ബ്രഹ്മ-ഈ ജീവാ 
ത്മാവ്‌ ബ്രഹ്മമാണ്‌ എന്നിങ്ങനെ നാലു മഹാവാക്യങ്ങളില്‍ക്കൂടി ശ്രുതി പ്രഖ്യാ 
പിക്കുന്നത്‌; ശ്രുതി, യുക്തി, അനുഭവം എന്നീ മുന്നുപായങ്ങളെ ആശ്രയിച്ച്‌ 
പരീക്ഷിച്ചുറപ്പിക്കപ്പെട്ട ജീവരബഹ്മൈക്യമാകുന്ന സത്യസ്ഥിതിയാണ്‌ “അഹം 
ബ്രഹ്മ ഏവ” എന്ന സൂത്രംകൊണ്ടു വിവക്ഷിക്കുന്നത്‌. 


കിന്തസ്യ ലക്ഷണം 
കിം, തസ്യ, ലക്ഷണം- ത്രിപദ സൂത്രം - എന്താണതിന്റെ ലക്ഷണം. 


അതിന്റെ എന്നുള്ളതുകൊണ്ട്‌ ബ്രഹ്മത്തിന്റെ എന്നാണര്‍ഥമാക്കുന്നത്‌. 
വേദാന്തഭാഷയില്‍ “തത്‌” എന്ന പദം ്രഹ്മത്തെയും “ഇദം” എന്ന പദം 
ജഗത്തിനെയും അർഥമാക്കുന്നു എന്നു ഓര്‍ക്കേണ്ടതാണ്‌. സത്ത്‌, ചിത്ത്‌, 
ആനന്ദം ഇവ മൂന്നുമാണ്‌ ശ്രുതിപ്രസിദ്ധമായ ബ്രഹ്മലക്ഷണം. “സച്ചിദാനന്ദം 
ബ്രഹ്മ്‌ എന്നാണല്ലോ പ്രസിദ്ധി. ശുദ്ധമായ ഉണ്‍മയാണ്‌ സത്ത്‌. ഉൺമ എന്നു 


384. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


പറഞ്ഞാല്‍ ഉണ്‍മയുടെ അനുഭവം എന്നു താല്‍പ്പര്യം. സ്വന്തം ഉൺമ സ്വയം 
അനുഭവിക്കാന്‍ കഴിവുള്ള വസ്തു ഏതെന്ന്‌ വിചാരം ചെയ്യുമ്പോഴാണ്‌ 
അതിന്റെ സ്വരുപം ചിത്താണെന്നു തെളിയുന്നത്‌. ചിത്ത്‌ എന്ന പദത്തിന്‌ 
ബോധം എന്നര്‍ഥം. ഇവിടെ സ്വയം ഉൺമ അനുഭവിക്കാന്‍ കഴിവുള്ള ഒരേ 
യൊരു വസ്തു ബോധം മാത്രമാണെന്ന്‌ ചിന്തിക്കുന്ന ആര്‍ക്കും വെളിപ്പെട്ടു 
കിട്ടും. ശുദ്ധമായ ബോധം ആനന്ദസ്വരുപമാണ്‌. ഏതു തരത്തിലുള്ള ആന 
ന്ദവും ബോധത്തിന്റെ സ്വരൂപമാണ്‌. പക്ഷെ ജഡസങ്കല്പങ്ങള്‍ കൂടിക്കലര്‍ന്നി 
രിക്കുമ്പോള്‍ ഈ സ്വരൂപം പൂര്‍ണമായി അനുഭവപ്പെടുന്നില്ല. സങ്കല്പമറ മാറി 
യാല്‍ ബോധം കേവലാനന്ദസ്വരുപമാണെന്ന്‌ ആര്‍ക്കും അനുഭവിക്കാറാകും. 
ഈ അനുഭവത്തെ ആസ്പദമാക്കിയാണ്‌ ബ്രഹ്മസ്വരുപലക്ഷണത്തില്‍ ആന 
നദപദംകൂടി ഉള്‍ക്കൊള്ളിച്ചിരിക്കുന്നത്‌. ആനന്ദം അനുഭവിക്കുന്നിടത്ത്‌ ഉണ്‍മയും 
ബോധവും ആനന്ദവും ഒന്നായിത്തീരുന്നു. അതുകൊണ്ട്‌ സത്ത്‌, ചിത്ത്‌, 
ആനന്ദം എന്ന്‌ മുന്നുപദങ്ങള്‍ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവ മൂന്നും ഒന്നു 
തന്നെ എന്നറിയേണ്ടതാണ്‌. ബ്രഹ്മത്തിന്റെ ഈ സ്വരുപലക്ഷണം ഉള്ളില്‍ കണ്ടു 
കൊണ്ടാണ്‌ ഗുരുദേവന്‍ “കിന്തസ്യ ലക്ഷണം” എന്ന സൂത്രം രചിച്ചിരിക്കുന്നത്‌. 


അസ്യ ച 

ലക്ഷണം കിം? എന്നുകൂടി അധ്യാഹരിക്കണം. ഈ ജഗത്തിന്റെയും 
ലക്ഷണമെന്താണ്‌? “അസ്യ' എന്ന പദത്തിന്‌ ജഗത്തിന്റെ എന്നര്‍ഥം. വേദാ 
ന്തഭാഷയില്‍ “ഇദം” ശബ്ദം ജഗത്വാചിയാണെന്ന്‌ നേരത്തേ പറഞ്ഞുവല്ലോ. 
ഇദം ശബ്ദത്തിന്റെ ഷഷ്ഠിവിഭക്തിയിലെ രൂപമാണ്‌ “അസ്യ” എന്നത്‌. 
ബ്രഹ്മസ്വരൂപം ബോധമാണെങ്കില്‍ പ്രപഞ്ചസ്വരൂപം ജഡമാണ്‌. അതുകൊ 
ണ്ടുതന്നെ ഇവ രണ്ടും വെളിച്ചവും ഇരുട്ടുംപോലെ വിരുദ്ധപദാര്‍ഥങ്ങളാണ്‌. 
അക്കാരണത്താല്‍ ബ്രഹ്മസ്വരൂപലക്ഷണത്തിന്‌ നേരേ വിരുദ്ധമായ സ്വരൂപ 
ലക്ഷണമാണ്‌ വേദാന്തശാസ്ത്രം ജഗത്തിനു നല്‍കിയിട്ടുള്ളത്‌. അനൃതജഡ 
ദുഃഖരുപമാണ്‌ ജഗത്ത്‌. സത്തിന്‌ വിപരീതമാണ്‌ അനൃതം; ചിത്തിന്‌ വിപരീ 
തമാണ്‌ ജഡം; ആനന്ദത്തിന്‌ വിപരീതമാണ്‌ ദുഃഖം. അങ്ങനെ “സച്ചിദാനന്ദം 
ബ്രഹ്മ്‌ എന്ന ബ്രഹ്മലക്ഷണത്തിന്‌ നേരേ വിപരീതമായി “അനൃതജഡ ദുഃഖം” 
ജഗത്‌ എന്ന്‌ ജഗത്ലക്ഷണം കല്പിക്കപ്പെട്ടിരിക്കുന്നു. അനൃതം എന്നതിന്‌ 
ഇല്ലാത്തത്‌, മിഥ്യ, അസത്യം എന്നൊക്കെയാണര്‍ഥം. ജഡം എന്നതിന്‌ ഉണ്ടാ 
യിമറയുന്ന, സ്വയം ഉൺമ അനുഭവിക്കാന്‍ കഴിയാത്ത, പരിച്ഛിന്നമായ കാഴ്ച 
എന്നാണര്‍ഥം. ആനന്ദത്തിന്റെ അഭാവമാണ്‌ ദുഃഖം. ജഗത്തിന്റെ ഈ സ്വരു 
പലക്ഷണം ഉള്ളില്‍ കണ്ടുകൊണ്ടാണ്‌ ഗുരുദേവന്‍ “അസ്യ ച” എന്ന സൂത്രം 
രചിച്ചിരിക്കുന്നത്‌. 


കതി ഗണനയേതി 


കതി, ഗണനയാ, ഇതി - ത്രിപദം സൂത്രം 


ബ്രഹ്മവും ജഗത്തും ഗണനകൊണ്ട്‌ എത്രവിധം ഉണ്ടാവാം എന്ന്‌ ചിന്തി 
ക്കേണ്ടതാണ്‌ എന്നാണ്‌ സൂത്രാര്‍ഥം. 


യവേദാന്തസ്ധൃശ്രം 385 


ഗണനകൊണ്ട്‌ എന്നതിന്‌ വിചാരം ചെയ്തു നോക്കുമ്പോള്‍ എന്നു 
താല്‍പ്പര്യം. “കതി” എന്ന പദത്തിന്‌ എത്രതരം എന്നര്‍ഥം. “ഇതി” എന്ന പദം 
കൊണ്ട്‌ ചിന്തിച്ചു നോക്കേണ്ടതാണ്‌ എന്ന നിര്‍ദേശം നല്‍കപ്പെട്ടിരിക്കുന്നു. 
ബ്രഹ്മം ഏകവും അദ്വിതീയവുമാണെങ്കിലും ഉപാധിഭേദം നിമിത്തം അതുത 
ന്നെയാണ്‌ ജീവാത്മാവായി വേര്‍തിരിയുന്നത്‌. അതുകൊണ്ട്‌ ബ്രഹ്മത്തെ പര 
മാത്മാവെന്നും ജീവാത്മാവെന്നും രണ്ടുതരത്തില്‍ വിഭജിക്കാം. അതേ 
ബ്രഹ്മംതന്നെയാണ്‌ ഉപാധിഭേദമനുസരിച്ച്‌ ജഗത്തായും പ്രത്യക്ഷപ്പെട്ടിരിക്കു 
ന്നത്‌. സൂര്യചന്ദ്രമനുഷ്യപക്ഷിമൃഗാദി ജഗദുപാധിഭേദങ്ങള്‍ അസംഖ്യങ്ങളാ 
യതുകൊണ്ട്‌ ജഗത്തിനെ അനന്തനാമരുപങ്ങളായി കാണാവുന്നതാണ്‌. ഈ 
വിഭാഗഭേദങ്ങളൊക്കെ മനസ്സില്‍ കണ്ടുകൊണ്ടാണ്‌ “കതി ഗണനയേതി' എന്ന 
സൂത്രം രചിച്ചിരിക്കുന്നത്‌. ഇങ്ങനെ ്രഹ്മത്തിനും ജഗത്തിനും സ്വരൂപലക്ഷ 
ണവും വകഭേദങ്ങളും പ്രസിദ്ധങ്ങളാണെങ്കിലും തുടര്‍ന്നുവരുന്ന സുത്രങ്ങ 
ളില്‍ ആചാര്യന്‍ അവയെ ഒക്കെ സംഗ്രഹിച്ചുകൊണ്ട്‌ മേലുന്നയിച്ച ചോദ്യ 
ങ്ങള്‍ക്കെല്ലാം ഉത്തരം നല്‍കിയിരിക്കുന്നു. 


തജേജ്യാതിഃ 

തത്‌, ജ്യോതിഃ എന്ന്‌ പദച്ഛേദം. 

അതു ജ്യോതിസ്വരുപമാണ്‌ എന്നു സൂര്രാര്‍ഥം. കിന്തസ്യ ലക്ഷണം? 
എന്ന ചോദ്യത്തിന്‌ മറുപടിയാണ്‌ ഈ സൂത്രം. “തത്‌” എന്നതിന്‌ ബ്രഹ്മം 
എന്നര്‍ഥം. “ജ്യോതി” എന്നതിന്‌ ജ്യോതിസ്വരൂപം എന്നര്‍ഥം. (ബ്ഹ്മം 
പ്രകാശസ്വരുപമാണ്‌ എന്ന്‌ താല്‍പ്പര്യം. എന്താണ്‌ ബ്രഹ്മത്തിന്റെ പ്രകാശ 
സ്വരൂപത്വം. സൂര്യനും, ചന്ദ്രനും, അഗ്നിയും ഒക്കെ പ്രകാശിക്കുംപോലെ പ്രകാ 
ശിക്കുന്നതാണ്‌ ബ്രഹ്മവും എന്നാണോ താല്‍പ്പര്യം? അതല്ല സ്വയം ഉൺമ 
അനുഭവിച്ച്‌ വിളങ്ങുക എന്നതാണു ബ്രഹ്മത്തിന്റെ പ്രകാശസ്വരുപത്വം. സ്വയം 
ഉൺമ അനുഭവമുള്ള ബോധസ്വരുപമായ ബ്രഹ്മത്തിനു മാത്രമേ മറ്റു പ്രപ 
ഞ്ചദൃശ്യങ്ങളുടെയും ഉണ്‍മയെ പ്രകാശിപ്പിക്കാന്‍ കഴിയൂ. സ്വയം ഉൺമ അനു 
ഭവിക്കുന്ന ബോധം ഉണ്ട്‌, ഉണ്ട്‌ എന്നറിയാനില്ലെന്നുവന്നാല്‍ യാതൊരു പ്രപ 
ഞ്ചദൃശ്യവും പ്രകാശിക്കുകയില്ല. അപ്പോള്‍ ബ്രഹ്മം സ്വയം പ്രകാശിക്കുകയും 
പ്രപഞ്ചദൃശ്യങ്ങളെ മുഴുവന്‍ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ജ്യോതിസ്സാണ്‌. 
പ്രസിദ്ധമായ കഠോപനിഷത്‌ മന്ത്രത്തെ ഉള്ളില്‍ കണ്ടുകൊണ്ടാണ്‌ ഗുരുദേ 
വന്‍ ഈ സൂത്രം രചിച്ചിരിക്കുന്നത്‌:- 


ന തത്ര സൂര്യോ ഭാതി ന ചന്രരതാരകം 

നേമാ വിദ്യുതോ ഭാന്തി കുതേോ്യമഗ്നിഃ 

തമേവ ഭാന്തമനുഭാതി സര്‍വം 

തസ്യ ഭാസ്ധാ സര്‍വമിദം വിഭാതി (കഠം 2, 5, 15) 


സൂര്യന്‍ ആ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നില്ല. ചന്ദ്രനോ നക്ഷത്രങ്ങളോ 
അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. മിന്നല്‍പിണരുകളും അതില്‍ വെളിച്ചം 
വീശുന്നില്ല. അഗ്നിയുടെ കാര്യം പറയാനുമില്ല. സ്വയം പ്രകാശിക്കുന്ന 


77-2003 25 


386 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


അതിനെ തുടര്‍ന്ന്‌ മറ്റെല്ലാം പ്രകാശിക്കുന്നു. അതുകൊണ്ട്‌ ബ്രഹ്മം പ്രകാ 
ശസ്വരൂപമാണ്‌. 


തേനേദം പ്രജ്വലിതം 
തേന, ഇദം, പ്രജ്വലിതം എന്ന്‌ പദച്ഛേദം. 


അതിനാല്‍ ഇത്‌ പ്രകാശിക്കപ്പെടുന്നു എന്ന്‌ സൂത്രാര്‍ഥം. അതിനാല്‍ 
എന്നതിന്‌ പ്രകാശസ്വരുപമായ ബ്രഹ്മത്താല്‍ എന്നര്‍ഥം. “ഇദം” എന്നതിന്‌ 
നാമരൂപങ്ങളില്‍ വേര്‍തിരിഞ്ഞു നില്‍ക്കുന്ന ജഗത്ത്‌ എന്നര്‍ഥം. പ്രജ്വലിതം- 
പ്രകാശിക്കപ്പെടുന്നു. സ്വയം പ്രകാശസ്വരുപമായ ബ്രഹ്മത്താല്‍ നാമരുപങ്ങ 
ളില്‍ വേര്‍തിരിഞ്ഞു കാണുന്ന ജഗത്ദൃശ്യം പ്രകാശിപ്പിക്കപ്പെടുന്നു എന്നു 
താല്‍പ്പര്യം. നേരത്തേ ഉദ്ധരിച്ച ഉപനിഷത്മന്ത്രത്തിന്റെ അര്‍ഥം ഉള്ളില്‍ കരു 
തിക്കൊണ്ടാണ്‌ ഈ സൂത്രവും രചിക്കപ്പെട്ടിരിക്കുന്നത്‌. ജഡമായ ജഗത്ത്‌ 
ബോധത്തിന്റെ സാന്നിധ്യത്തിലല്ലാതെ പ്രകാശിക്കുകയില്ല. ജഗത്ത്‌ ദൃശ്യവും 
ബോധം അതിനെ പ്രകാശിപ്പിക്കുന്ന ദൃക്കുമാണ്‌. ദൃക്ക്‌ കൈവിട്ടാല്‍ ദൃശ്യ 
മില്ല. ദൃശ്യത്തെ കൈവിടുന്ന ദൃക്കാകട്ടെ സ്വയം പ്രകാശിച്ച്‌ പൂര്‍ണരൂപത്തില്‍ 
വിളങ്ങുകയും ചെയ്യുന്നു. ഇതാണ്‌ വേദാന്തശാസ്ത്രത്തിന്റെ സത്യദര്‍ശനം. 
മുന്‍വിവരിച്ച രണ്ടു സൂത്രങ്ങളും ഈ സത്യദര്‍ശനത്തിന്റെ നേര്‍ക്ക്‌ വിരല്‍ 
ചുണ്ടുന്നു എന്നു കാണേണ്ടതാണ്‌. 


തദിദം സദസദിതി 
തത്‌, ഇദം, സത്‌, അസത്‌, ഇതി എന്ന്‌ പദച്ഛേദം. 


ആ ബ്രഹ്മം ഈ പ്രപഞ്ചരൂപം കൈക്കൊണ്ട്‌ ഉണ്ട്‌, ഇല്ല എന്നിങ്ങനെ 
മാറിമാറി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്‌ സൂത്രതാല്‍പ്പര്യം. 


ജ്യോതിസ്വരുപമായ ബ്രഹ്മമാണ്‌ “തത്‌”, “ഇദം” എന്ന പദം പ്രപഞ്ചത്തെ 
കുറിക്കുന്നു. ബ്രഹ്മമാണ്‌ പ്രപഞ്ചരൂപം കൈക്കൊണ്ടിരിക്കുന്നത്‌. ബ്രഹ്മ 
വിവര്‍ത്തമാണ്‌ പ്രപഞ്ചം. ്രഹ്മം പ്രപഞ്ചമായി വിവര്‍ത്തിക്കുമ്പോള്‍ ഏതു 
രൂപത്തിലാണതനുഭവപ്പെടുന്നത്‌. ഈ ചോദ്യത്തിനുത്തരമാണ്‌ സദസദിതി. 
ഭാവാഭാവരൂപത്തിലാണ്‌ പ്രപഞ്ചം അനുഭവപ്പെടുന്നത്‌. ഉണ്ട്‌, ഇല്ല എന്നിങ്ങനെ 
മാറിമാറി അനുഭവപ്പെടുന്നതാണ്‌ പ്രപഞ്ചം. 


“ഉണ്ടില്ലയെന്നു മുറമാറിയസത്തു സത്തു രണ്ടും പ്രതീതം.....” എന്നി 
ങ്ങനെ ഈ അനുഭവരഹസ്യം ഗുരുദേവന്‍തന്നെ അദ്വൈതദീപികയില്‍ (6) 
വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. പ്രപഞ്ചത്തിലെ ഒരു നാമരുപദൃശ്യം ഉണ്ടെന്ന്‌ ഗ്രഹി 
ക്കുന്നതോടൊപ്പം മറ്റു നാമരൂപദൃശ്യങ്ങള്‍ അതിലില്ല എന്നും സ്വാഭാവിക 
മായി ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ്‌ ഭാവാഭാവരൂപമായ പ്രപഞ്ചാനുഭ 
വം. “കുടമുണ്ട്‌' എന്ന്‌ ഗ്രഹിക്കുന്നതോടൊപ്പം “വസ്ത്രാദി മറ്റു പദാര്‍ഥങ്ങ 
ളൊന്നുമതിലില്ല' എന്നും സ്വാഭാവികമായി ഗ്രഹിക്കാന്‍ പറ്റും. അതുകൊ 
ണ്ടാണ്‌ പ്രപഞ്ചാനുഭവത്തെ ഭാവാഭാവരുപം എന്ന്‌ വേദാന്തികള്‍ വിവരിക്കു 
ന്നത്‌. ഭാവാഭാവരുപമായ ഈ പ്രപഞ്ചം മാറിമാറി പ്രകാശിക്കുന്നത്‌ കേവല 
സത്താരൂപമായ ബ്രഹ്മത്തില്‍നിന്നാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. 


വേദാന്തസ്ശ്രം 387 


അസത്ത്‌, അതായത്‌ അഭാവംപോലും പ്രകാശിക്കണമെങ്കില്‍ സത്തിനെ 
ആശ്രയിച്ചേ പറ്റു എന്നതാണ്‌ അനുഭവരഹസ്യം. ഈ അനുഭവരഹസ്യം കുറേ 
ക്കൂടി സ്പഷ്ടമാക്കുകയാണ്‌ ഗുരുദേവന്‍ അടുത്ത സൂത്രത്തില്‍:- 


ഭൂയോ സതസ്സദസദിതി 

ഭൂയഃ, സതഃ, സത്‌, അസത്‌, ഇതി എന്ന്‌ പദച്ഛേദം. 

വീണ്ടും വീണ്ടും കേവലസത്തില്‍നിന്നും സത്‌, അസത്‌ - ഉണ്ട്‌, ഇല്ല 
എന്നിപ്രകാരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്‌ ജഗത്ത്‌. ഭാവാഭാവരൂപമായി 
മാറിമാറിവരുന്ന അനുഭവമാണ്‌ പ്രപഞ്ചാനുഭവം. കുടമുണ്ട്‌, വസ്ത്രമില്ല; 
വസ്ത്രമുണ്ട്‌, കുടമില്ല; സൂര്യനുണ്ട്‌, ചന്ദ്രനില്ല; ചന്ദ്രനുണ്ട്‌, സൂര്യനില്ല; എന്നി 
ങ്ങനെ മാറിമാറിവരുന്ന അനുഭവത്തെ സൂചിപ്പിക്കാനാണ്‌ “ഭൂയഃ” എന്ന പദം 
പ്രയോഗിച്ചിരിക്കുന്നത്‌. അസത്തിന്റെ (അഭാവത്തിന്റെ) അനുഭവംപോലും 
സത്തിനെ (ഭാവത്തെ) ആശ്രയിക്കാതെ സംഭവിക്കുന്നില്ല എന്ന അനുഭവര 
ഹസ്യം വെളിപ്പെടുത്താനാണ്‌ “സതഃ' എന്ന്‌ പറഞ്ഞിരിക്കുന്നത്‌. ശുദ്ധശുന്യ 
ത്തില്‍ നിന്നും ഒരനുഭവവും ആരംഭി ഒഴുകവയ്യ. ശൂന്യത്തെപ്പോലും അനുഭ 
വിക്കണമെങ്കില്‍ അതിന്റെ പിന്നില്‍ ഒരുണ്‍മ ഉണ്ടെങ്കിലേ സാധ്യമാകൂ. അതു 
കൊണ്ട്‌ ഏതനുഭവത്തിനും മുന്‍ഗാമിയായി ഒരുണ്‍മയെ അംഗീകരിച്ചേ പറ്റൂ. 
ആ ഉണ്‍മതന്നെയാണ്‌ ബോധരുപമായ ബ്രഹ്മം. ബോധരുപമായ ബ്രഹ്മ 
ത്തില്‍നിന്നാണ്‌ ഭാവാഭാവരുപമായ പ്രപഞ്ചം പ്രകാശിക്കുന്നത്‌ എന്ന്‌ വെളി 
പ്പെടുത്താനാണ്‌ “സതഃ' എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്‌. സത്തില്‍ നിന്നും 
പ്രകാശിക്കുന്ന പ്രപഞ്ചത്തിന്റെ സ്വരൂപമാണ്‌ “സദസദിതി' എന്ന ഭാഗം 
കൊണ്ടു വ്യക്തമാക്കുന്നത്‌. 

“സദസദിതി” എന്ന സൂത്രഭാഗത്തിന്റെ താത്പര്യം കുറച്ചുകൂടി വ്യക്ത 
മാക്കുകയാണ്‌ അടുത്ത സൂത്രത്തില്‍:- 


സച്ഛബ്ദാദയോ സദഭാവശ്ചേതി 

സച്ഛബ്ദാദയഃ, സദഭാവഃ, ച, ഇതി എന്ന്‌ പദച്ഛേദം. 

“സച്ഛബ്ദാദയഃ” എന്ന പദത്തിന്‌ ഉണ്ട്‌ എന്ന പദവും അതിന്റെ പര്യായ 
ങ്ങളും എന്ന്‌ താത്പര്യം. ഒരു ദൃശ്യത്തെ നാമറിയുന്നത്‌ ഉണ്ട്‌ എന്ന പദമോ 
അതിന്റെ പര്യായങ്ങളോ പ്രയോഗിച്ചിട്ടാണ്‌. സ്ഥിതിചെയ്യുന്നു, അറിയപ്പെടു 
ന്നു, കാണപ്പെടുന്നു, അനുഭവിക്കപ്പെടുന്നു എന്നിത്യാദിയാണ്‌ ഉണ്ട്‌ എന്ന 
പദത്തിന്റെ പര്യായങ്ങള്‍. കുടം ഉണ്ട്‌, കുടം സ്ഥിതിചെയ്യുന്നു, കുടം കാണ 
പ്പെടുന്നു, കുടം അറിയപ്പെടുന്നു, കുടം അനുഭവപ്പെടുന്നു എന്നീ വാക്യങ്ങ 
ഞ്ജെക്കെ തുല്യാര്‍ഥങ്ങളാണെന്നു പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ഉണ്ട്‌ എന്ന 
പദംകൊണ്ടോ അതിന്റെ പര്യായപദങ്ങള്‍ കൊണ്ടോ അറിയപ്പെടുന്ന ജഗ 
ത്താണ്‌ സദ്രൂപമായ ജഗത്ത്‌ അല്ലെങ്കില്‍ ഭാവരൂപമായ ജഗത്ത്‌. സദഭാവ 
ത്തിലും ഇപ്രകാരംതന്നെ ഗ്രഹിക്കാം എന്ന്‌ “സദഭാവശ്ചേതി” എന്ന സൂത്ര 
ഭാഗം വെളിപ്പെടുത്തുന്നത്‌. ഇല്ല എന്ന പദംകൊണ്ടോ അതിന്റെ പര്യായ 
ങ്ങള്‍കൊണ്ടോ ഗ്രഹിക്കപ്പെടുന്ന ജഗത്താണ്‌ അസദ്രൂപമായ (അഭാവരൂപ 
മായ) ജഗത്ത്‌. കുടം ഇല്ല, സ്ഥിതി ചെയ്യുന്നില്ല, കാണപ്പെടുന്നില്ല, അറിയപ്പെ 


388 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുരര്‍ണഷ്യയാഖ്യാനം - ഭാഗം 1 


ടുന്നില്ല, അനുഭവിക്കപ്പെടുന്നില്ല എന്നു തുടങ്ങിയവയാണ്‌ അഭാവരൂപമായ 
ജഗത്ത്‌. ഇങ്ങനെ പ്രപഞ്ചാനുഭവത്തെ മുഴുവന്‍ ഒരേ ബ്രഹ്മസത്തയില്‍ 
സ്ഫുരിക്കുന്ന ഭാവാഭാവരുപമായ അനുഭവമായി കാണേണ്ടതാണ്‌. 


ഈ ഭാവാഭാവരൂപമായ ജഗത്തിനു മുഴുവന്‍ ആദികാരണം സത്ത്‌ തന്നെ 
എന്ന്‌ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്‌ അടുത്ത സൂത്രം:- 


പൂര്‍വം സദിദം 
പൂര്‍വം, സത്‌, ഇദം (ആസീത്‌) - ത്രിപദം സൂത്രം. 
ഇദം-നാമരുപാത്മകമായ ഈ പ്രപഞ്ചം; പൂര്‍വം-ഇങ്ങനെ വേര്‍തിരിയു 
ന്നതിനു മുന്‍പ്‌; സത്‌-ഉണ്‍മയുടെ അനുഭവമുള്ള ബോധം മാത്രമായിരുന്നു. 
ഛാന്ദോഗ്യോപനിഷത്ത്‌ ആറാമധ്യായത്തിലെ “തത്ത്വമസി” മഹാവാക്യ 


വിവരണത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്‌ ഈ സൂത്രം. ഉദ്ദാലകനായ പിതാവ്‌ 
മകനായ ശ്വേതകേതുവിനോട്‌ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു:- 


*സദേവ സ്വോമ്യേദമ്രഗ ആസിദേകമേവാദ്വിത1യം. ” (ഛ. ഉ. 62.1) 


ഈ പ്രപഞ്ചം നാമരൂപങ്ങളായി വേര്‍തിരിയുന്നതിനു മുന്‍പ്‌ ഒന്നുമാ 
ത്രവും രണ്ടില്ലാത്തതുമായ സത്‌ മാത്രമായിരുന്നു. ഒന്നു മാത്രവും രണ്ടില്ലാ 
ത്തതും എന്ന വിശേഷണങ്ങള്‍കൊണ്ട്‌ ആദിമസത്തയില്‍ സ്വഗതഭേദം, സജാ 
തീയഭേദം, വിജാതീയഭേദം എന്നിങ്ങനെയുള്ള മൂന്നുവിധ ഭേദങ്ങളെയും 
നിഷേധിച്ചിരിക്കുന്നു എന്നാണ്‌ ശാങ്കരഭാഷ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 
ഒരു വസ്തുവിനു തന്നില്‍ തന്നെ കല്‍പിക്കാവുന്ന ഭേദങ്ങളാണ്‌ സ്വഗതഭേദ 
ങ്ങള്‍. ഒരു വൃക്ഷത്തിലെ ഇലകളും പൂക്കളും കായ്കളുമൊക്കെ സ്വഗതഭേദ 
ങ്ങളാണ്‌. ഒരേ വര്‍ഗത്തില്‍പ്പെട്ട രണ്ടു വ്യക്തികള്‍ക്കു തമ്മിലുള്ള ഭേദമാണ്‌ 
സജാതീയഭേദം. ഒരു വൃക്ഷത്തിനു മറ്റൊരു വൃക്ഷത്തോടുള്ള ഭേദം സജാ 
തീയഭേദമാണ്‌. ഭിന്ന വര്‍ഗത്തില്‍പ്പെട്ട വ്യക്തികള്‍ തമ്മിലുള്ള ഭേദമാണ്‌ വിജാ 
തീയ ഭേദം. ഒരു വൃക്ഷത്തിനും ഒരു കല്ലിനും തമ്മിലുള്ള ഭേദം വിജാതീയ 
ഭേദമാണ്‌. ഈ മുന്നുവിധ ഭേദങ്ങളല്ലാതെ വസ്തുവില്‍ മറ്റൊരുവിധ ഭേദവും 
കല്പിക്കാനേ സാധ്യമല്ല. ജഗത്തിന്റെ ആദികാരണമായ ബോധസത്ത ഒന്നു 
മാത്രവും രണ്ടില്ലാത്തതും ആയിരുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ ശ്രുതി ഈ 
മൂന്നുവിധ ഭേദവും അതില്‍ നിഷേധിക്കുകയാണ്‌. ഈ ഉപനിഷത്ത്‌ ഭാഗത്തെ 
അനുസ്മരിച്ചുകൊണ്ടാണ്‌ ഗുരുദേവന്‍ “പൂര്‍വം സദിദം' എന്ന സൂത്രം രചി 
ച്ചിരിക്കുന്നത്‌. 

ഈ അദ്വയസത്തയില്‍നിന്ന്‌ ഭേദാനുഭവങ്ങള്‍ എങ്ങനെ രൂപപ്പെട്ടു 
എന്നാണ്‌ അടുത്ത ചില സൂത്രങ്ങള്‍ വിവരിക്കുന്നത്‌:- 


അനുസൃത്യ ചക്ഷുരാദയശ്ചൈകം ച 
അനുസൃത്യ, ചക്ഷുരാദയഃ, ച, ഏകം, ച എന്ന്‌ പദച്ഛേദം. 


ആരംഭത്തിലുണ്ടായിരുന്ന സത്തിനെ പിന്‍തുടര്‍ന്ന്‌ കണ്ണ്‌ മുതലായവയും 
അവയിലെ പ്രതിബിംബമായ ജീവനും രൂപംകൊണ്ടു എന്ന്‌ സുത്രതാത്പര്യം. 


വേദാന്തമ്പുത്രം 389 





“അനുസൃത്യ' എന്ന പദംകൊണ്ട്‌ വസ്തുസ്വരൂപമായ സത്തിനെ പിന്‍തുടര്‍ന്നു 
പ്രത്യക്ഷപ്പെട്ട നാമരൂപങ്ങള്‍ മാത്രമാണ്‌ എല്ലാ ജഗത്ദൃശ്യങ്ങളും എന്നു വെളി 
വാക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തില്‍ ജഗത്തായിക്കാണപ്പെടുന്ന നാമരുപദ്യ 
ശ്യങ്ങളില്‍ വസ്തു സത്ത്‌ മാത്രമാണെന്ന്‌ സൂചന. ഒരു സ്വര്‍ണക്കട്ടയില്‍നിന്ന്‌ 
ആഭരണ നാമരൂപങ്ങള്‍ വേര്‍തിരിയുന്നതുപോലെയാണ്‌ സത്തില്‍ നിന്നും 
പ്രപഞ്ചനാമരുപങ്ങള്‍ വേര്‍തിരിഞ്ഞിരിക്കുന്നത്‌. ആഭരണങ്ങള്‍ വേര്‍തിരിയു 
ന്നതിനു മുന്‍പുതന്നെ ഉണ്ടായിരുന്ന സ്വര്‍ണത്തെ വിട്ടുപോകാതെ പിന്‍തു 
ടര്‍ന്ന്‌ അതില്‍ പ്രത്യക്ഷപ്പെടുന്നവയാണ്‌ നാമരൂപങ്ങള്‍. ആഭരണനാമരൂപ 
ങ്ങളില്‍ വസ്തു സ്വര്‍ണം മാത്രം. അതുപോലെ പ്രപഞ്ചനാമരുപങ്ങളില്‍ 
വസ്തു ഉണ്‍മയുടെ അനുഭവ മുള്ള ബോധം മാത്രം. ഈ വസ്തു രഹസ്യ 
മാണ്‌ “അനുസൃത്യ' എന്ന പദംകൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. വസ്തു 
വില്‍ ആദ്യമായി വ്യക്തമായ രൂപത്തില്‍ പ്രത്ൃക്ഷപ്പെടുന്നത്‌ സൂക്ഷ്മശരീര 
മാണ്‌. ഈ സൂക്ഷ്മശരീരത്തെയാണ്‌ റ“ ചക്ഷുരാദയഃ എന്ന പദം സൂചിപ്പി 
ക്കുന്നത്‌. കണ്ണ്‌, മുക്ക്‌, നാക്ക്‌, ത്വക്ക്‌, ശ്രോത്രം എന്നീ ജ്ഞാനേന്ദ്രിയങ്ങള്‍; 
വാക്‌, പാണി, പാദം, പായു, ഉപസ്ഥം എന്ന അഞ്ചു കര്‍മേന്ദ്രിയങ്ങള്‍; പ്രാണാ 
പാനസമാനഉദാനന്‍മാര്‍ എന്ന പഞ്ചപ്രാണന്മാര്‍; ബുദ്ധി, മനസ്സ്‌ എന്നീ പതി 
നേഴു തത്ത്വങ്ങള്‍ ചേര്‍ന്നതാണു സൂക്ഷ്മശരീരം. ചക്ഷുരാദയഃ എന്നിങ്ങനെ 
ജ്ഞാനേന്ദ്രിയങ്ങളില്‍ ചക്ഷുസിനെ ആദ്യം പറഞ്ഞിരിക്കുന്നത്‌ പ്രപഞ്ചദ്യ 
ശ്യങ്ങളില്‍ രൂപത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ്‌. സൂക്ഷ്മ 
ശരീരത്തില്‍ പ്രതിബിംബിക്കുന്ന ബോധമാണ്‌ ജീവന്‍. ഞാന്‍, ഞാന്‍ എന്നി 
ങ്ങനെ സകല ജന്തുക്കള്‍ക്കും പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന 
ജീവന്റെ ഉപകരണമാണ്‌ സൂക്ഷ്മശരീരം. സൂക്ഷ്മശരീരമില്ലാതെ ജീവനോ 
ജീവനില്ലാതെ സൂക്ഷ്മശരീരമോ നിലനില്‍ക്കുന്നില്ല. ഇന്ദ്രിയങ്ങള്‍ ഭിന്നങ്ങ 
ളാണെങ്കിലും അവയില്‍ക്കൂടി മാറിമാറി പ്രപഞ്ചത്തെ (വിഷയങ്ങളെ) അനു 
ഭവിക്കുന്ന ജീവന്‍ ഒന്നാണെന്നു പറയേണ്ടതില്ലല്ലോ. ഈ ജീവനെ സൂചിപ്പി 
ക്കുന്ന പദങ്ങളാണ്‌ “ഏകം, ച” എന്നിവ. ചുരുക്കത്തില്‍ ഏകമായ സത്തില്‍ 
നിന്നും ഒരുമിച്ച്‌ പരസ്പരബദ്ധമായി സൂക്ഷ്മശരീരവും ജീവനും രൂപം 
കൊണ്ടു എന്നു താത്പര്യം. 

ഇവയുടെ പരസ്പരബദ്ധത ഏതു രൂപത്തിലുള്ളതാണെന്നു ഇനി വിവ 
രിക്കുന്നു. 


ഇതി ജ്ഞാതൃജ്ഞാനയോഃ അന്യോന്യ വിഷയ 
വിഷയിത്വാത്‌ മിഥുനത്വമിതി 

ഇതി, ജ്ഞാതൃജ്ഞാനയോഃ, അന്യോന്യവിഷയ വിഷയിത്വാത്‌, മിഥു 
നത്വം, ഇതി എന്നു പദച്ഛേദം. 

ഇപ്രകാരം ജ്ഞാതൃജ്ഞാനങ്ങള്‍ക്ക്‌ പരസ്പരം വിഷയവിഷയിത്വം 
ഉള്ളതുകൊണ്ട്‌ മിഥുനത്വം സംഭവിച്ചിരിക്കുന്നു എന്നു കാണേണ്ടതാണ്‌ 
എന്നത്രേ സൂത്ര താത്പര്യം. 

“ഇതി” എന്ന പദംകൊണ്ട്‌ ജീവനും സൂക്ഷ്മശരീരവും രൂപംകൊണ്ട 
തിന്റെ പശ്ചാത്തലത്തില്‍ എന്നര്‍ഥം. ജ്ഞാതൃജ്ഞാനയോഃ - ജ്ഞാതൃജ്ഞാ 


390 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


നങ്ങള്‍ക്ക്‌ അതായത്‌ ജ്ഞാതാവായ ജീവനും ഇന്ദ്രിയാനുഭവങ്ങളായ 
ശബ്ദാദി വിഷയങ്ങള്‍ക്കും, അന്യോന്യവിഷയ വിഷയിത്വാത്‌ - പരസ്പരം 
വിഷയം, വിഷയി എന്ന വേര്‍തിരിവു വന്നതുകൊണ്ട്‌ ജ്ഞാതാവായ ജീവന്‍ 
വിഷയി ആയും ശബ്ദാദി പദാര്‍ഥങ്ങള്‍ വിഷയങ്ങളായും അനുഭവത്തില്‍ 
വേര്‍തിരിഞ്ഞു. അതുകൊണ്ട്‌ “മിഥുനത്വമിതി'” അവ ഇരട്ടയായി പ്രത്യക്ഷ 
പ്പെട്ടു എന്ന്‌ കാണേണ്ടതാണ്‌. 


വിഷയവും വിഷയിയും ഒരിക്കലും വേര്‍പെടാതെ ഒരിരട്ടയായി സ്ഥിതി 
ചെയ്യുന്ന അനുഭവമാണെന്നു താത്പര്യം. 


വിഷയമില്ലാതെ വിഷയിയോ, വിഷയിയില്ലാതെ വിഷയമോ ഒരിക്കലും 
വേര്‍തിരിഞ്ഞുനില്‍ക്കുന്നില്ല. വിഷയവിഷയികള്‍ വേര്‍തിരിഞ്ഞതുപോലെ 
ജ്ഞാനജേഞയങ്ങളും വേര്‍തിരിയുന്നു എന്ന്‌ അടുത്ത സൂത്രം വെളിപ്പെടു 
ത്തുന്നു. വിഷയത്തിലും വിഷയിക്കും ഇടയ്ക്കുള്ള അനുഭവമാണ്‌ ജ്ഞാനം. 


ഏവം ജ്ഞാനജേഞയവിഭാഗഃ ഏകൈകം 


ഏവം, ജ്ഞാനജേഞയവിഭാഗഃ, ഏകൈകം എന്ന്‌ പദച്ഛേദം, “ഏവം” 
വിഷയവിഷയിത്വമിഥുനം എന്നതുപോലെ എന്നര്‍ഥം. എപ്രകാരമാണോ പ്രപ 
ഞ്ചാനുഭവം വിഷയവിഷയിത്വരുപം കൈക്കൊണ്ട്‌ ഇരട്ടയായി സ്ഥിതിചെയ്യു 
ന്നത്‌, അതുപോലെ ജ്ഞാനജേഞയരുപങ്ങളില്‍ വേര്‍തിരിഞ്ഞ്‌ ഇരട്ടയായി 
സ്ഥിതിചെയ്യുന്നു എന്നും കാണേണ്ടതാണ്‌. ഇവിടത്തെ ജ്ഞാനം നാമരുപാ 
ത്മകമായ അറിവാണ്‌. വിഷയിയായ ജ്ഞാതാവ്‌ സങ്കല്പിച്ച്‌ ഉണ്ടാക്കുന്ന 
താണ്‌ ഈ ജ്ഞാനം. ജ്ഞാതാവ്‌ നാമരുപങ്ങളെ സങ്കല്പിക്കുന്നതോടെ 
പുറമെ പദാര്‍ഥം അറിയപ്പെട്ടതായിത്തീരുന്നു. ഇങ്ങനെ അറിയപ്പെടുന്ന 
പദാര്‍ഥമാണ്‌ ജ്ഞേയം. നേരത്തേ വെളിപ്പെടുത്തിയ ഇരട്ടയിലെ വിഷയം 
തന്നെയാണ്‌ ഇവിടത്തെ ജേഞയം. “ഏകൈകം' എന്നതുകൊണ്ട്‌ പ്രത്യേകം 
പ്രത്യേകം വിഷയവിഷയിയും, ജ്ഞാനജേഞയവും രണ്ടിരട്ടകളായി പ്രപഞ്ചാ 
നുഭവങ്ങള്‍ വേര്‍തിരിയുന്നു എന്നു ഭാവം. ഏത്‌ അനുഭവസ്ഥലം പരിശോധി 
ച്ചാലും ഈ രണ്ട്‌ ഇരട്ടകളും വേര്‍തിരിഞ്ഞ്‌ പരസ്പരബദ്ധമായി നില്ക്കു 
ന്നതു കാണാന്‍ കഴിയും. ഇവിടെ ഒരു സംശയം വരാം. ഈ രണ്ടിരട്ടകളെ വിശ 
കലനം ചെയ്യുമ്പോള്‍ വിഷയി, ജ്ഞാനം, ജേഞയം എന്നിങ്ങനെ മൂന്നെണ്ണം 
വേര്‍തിരിയുന്നതായി കാണപ്പെടുന്നുണ്ടല്ലോ. വേദാന്തശാസ്ത്രത്തിലെ 
“ത്രിപുടി” എന്ന്‌ പ്രസിദ്ധമായിത്തീര്‍ന്നിട്ടുള്ളവയാണ്‌ ഈ മൂന്നെണ്ണവും. അറി 
യുന്നവന്‍, അറിവ്‌, അറിയപ്പെടുന്ന പദാര്‍ഥം ഇവയാണ്‌ ത്രിപുടി. ഇവ തന്നെ 
യാണ്‌ യഥാക്രമം വിഷയി, ജ്ഞാനം, ജ്ഞേയം എന്നിവ. വസ്തു ഇങ്ങനെ 
യിരിക്കെ സൂത്രത്തില്‍ രണ്ടിരട്ടകളായി പ്രപഞ്ചാനുഭവത്തെ വിഭജിച്ചിരിക്കു 
ന്നത്‌ എന്തുകൊണ്ടാണ്‌? പറയാം. ഒരേ വിഭജനത്തിന്റെ രണ്ടു രൂപങ്ങള്‍ സൂത്ര 
ത്തില്‍ എടുത്തു കാണിച്ചുവെന്നേയുള്ളു. വിഷയം, വിഷയി എന്ന്‌ വിഭജിക്ക 
പ്പെടുമ്പോള്‍ ജ്ഞാനജേഞയ വിഭാഗത്തിലെ ജ്ഞാനം വിഷയങ്ങളില്‍ അന്തര്‍ 
ഭവിക്കുന്നതായി കാണേണ്ടതാണ്‌. അതുപോലെ ജ്ഞാനജേഞയങ്ങളായി വിഭ 
ജിക്കുമ്പോള്‍ ജേഞയം വിഷയിവിഷയ വിഭാഗത്തിലെ വിഷയത്തില്‍ അന്തര്‍ഭ 
വിക്കുന്നതായും കാണേണ്ടതാണ്‌. വിഷയവിഷയി എന്നു പ്രസിദ്ധമായ വിഭാ 


ചേദാത്തസുത്രം 391 


ഗത്തില്‍ ഇങ്ങനെ ത്രിപുടി മുഴുവന്‍ അന്തര്‍ഭവിക്കുന്നു എന്നുള്ളതുകൊ 
ണ്ടാണ്‌ സൂത്രത്തില്‍ ത്രിപുടിയെക്കുറിച്ച്‌ പ്രത്യേകം ഗ്രസ്താവിക്കാത്തത്‌. 


വിഷയവിഷയിരുപമായ പ്രപഞ്ചം ഇങ്ങനെ വേര്‍തിരിയുന്നതിനുമുന്‍പ്‌ 
എന്തായിരുന്നു എന്നാണ്‌ അടുത്ത സൂത്രം വിവരിക്കുന്നത്‌:- 


രുദ്രത്വമാസീത്‌ 
രുദ്രത്വം, ആസീത്‌ - ദ്വിപദം സൂത്രം. 


ഈ പ്രപഞ്ചം വിഷയിവിഷയങ്ങളായും, ജ്ഞാനജേഞയങ്ങളായും വേര്‍ 
തിരിയുന്നതിനുമുന്‍പ്‌ രുദ്രത്വം എന്നസ്ഥിതിയില്‍ വര്‍ത്തിച്ചിരുന്നു എന്നാണ്‌ 
സൂത്രാര്‍ഥം. സംഹാരമൂര്‍ത്തിയാണ്‌ രുദ്രന്‍. അപ്പോള്‍ എല്ലാം സംഹരിച്ചിരി 
ക്കുന്ന സ്ഥിതിയാണ്‌ രുദ്രത്വം. ഇതുതന്നെയാണ്‌ വേദാന്ത്രപസിദ്ധമായ അവ്യ 
ക്താവസ്ഥ. ഈ അവ്യക്താവസ്ഥയില്‍ ആവര്‍ത്തിച്ച്‌ ജ്ഞാനജേഞയരൂപ 
ത്തില്‍ വേര്‍തിരിഞ്ഞുമറയുന്ന നാമരുപദൃശ്യങ്ങളാണ്‌ പ്രപഞ്ചം. നാമരുപ 
ങ്ങള്‍ വേര്‍തിരിയുന്നത്‌ സൃഷ്ടി. അവ ഉണ്ടെന്നു തോന്നിക്കൊണ്ടിരിക്കുന്നത്‌ 
സ്ഥിതി. അവ അവ്യക്തത്തില്‍ തിരിച്ചു ലയിക്കുന്നത്‌ പ്രളയം. വീണ്ടും നാമ 
രൂപങ്ങള്‍ വേര്‍തിരിയുന്നത്‌ സൃഷ്ടി. ഇങ്ങനെ സൃഷ്ടി സ്ഥിതിപ്രളയങ്ങള്‍ 
അവ്യക്തത്തില്‍ ആവര്‍ത്തിച്ച്‌ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യം ഗീത 
ഇങ്ങനെ പറയുന്നു:- 


അവ്യക്താദീനി ഭൂതാനി 

വ്യക്തമധ്യാനി ഭാരത 

അവ്യക്ത നിധനാന്യേവ 

തത്ര കാ പരിദേവനാ ഭഗ. ഗീത. 2, 28 


അല്ലയോ അര്‍ജ്ജുന, ഭൂതങ്ങള്‍ അവ്യക്തത്തില്‍ നിന്നുണ്ടാകുന്നു. മദ്ധ്യ 
കാലത്ത അഭിവ്യക്തിയെ പ്രാപിക്കുന്നു. അവ്യക്തത്തില്‍തന്നെ ലയിക്കുകയും 
ചെയ്യുന്നു. ഈ കാര്യത്തില്‍ എന്താണ്‌ വ്യസനിപ്പാനുള്ളത്‌. 

നാമരൂപങ്ങള്‍ എല്ലാം സംഹരിച്ചിരിക്കുന്ന അവസ്ഥയായതുകൊണ്ടാണ്‌ 
സൂത്രത്തില്‍ അവ്യക്താവസ്ഥയെ രുര്രത്വം എന്നു വിളിച്ചിരിക്കുന്നത്‌. ഈ 
അവ്യക്താവസ്ഥ അഖണ്ഡബോധവസ്തുവായ ബ്രഹ്മത്തില്‍ മായ ഉളവാ 
ക്കുന്ന ഒരു ശ്രമംമാത്രമാണ്‌. മായയയുടെ ആവരണശക്തിയാണ്‌ ഈ ഭ്രമം 
ഉളവാക്കുന്നത്‌. വസ്തുവിനെ ഇങ്ങനെ മറച്ചിട്ട്‌ മായയുടെ വിക്ഷേപശക്തി 
ഉളവാക്കിക്കാണിക്കുന്നവയാണ്‌ നാമരുപാത്മകങ്ങളായ പ്രപഞ്ച ദൃശ്യങ്ങള്‍. 
അതുകൊണ്ടുതന്നെ പ്രപഞ്ചദൃശ്യങ്ങളും ശ്രമാനുഭവങ്ങളാണെന്ന്‌ സ്പഷ്ടം. 


കയറിന്റെ ശക്തി കയറിനെ മറച്ചിട്ട്‌ സര്‍പ്പത്തിന്റെ തോന്നല്‍ ഉളവാ 
ക്കുന്നു. കയറ്‌ മറഞ്ഞുപോകുന്നതും സര്‍പ്പം ഉണ്ടെന്നു തോന്നുന്നതും ശ്രമ 
മാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. ഉള്ളതു കയറുമാത്രം. അതുപോലെ പ്രപഞ്ചാ 
നുഭവത്തില്‍ ബ്രഹ്മം മറഞ്ഞുപോകുന്നതും നാമരൂപങ്ങള്‍ ഉണ്ടെന്നു തോന്നു 
ന്നതും വെറും ഭ്രമം. ഉള്ളത്‌ (ബ്രഹ്മം മാത്രം. ഇക്കാര്യമാണ്‌ അടുത്ത സൂത്ര 
ത്തില്‍ വിവരിക്കുന്നത്‌. 


392 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണവ്യാഖ്യാനം - ഭാഗം 77 


ഇതി ബ്രഹ്മൈവ 

ഇതി, ബ്രഹ്മ, ഏവ - ത്രിപദം സൂത്രം. 

ഇപ്രകാരം ആലോചിച്ചാല്‍ ഉള്ളത്‌ പ്രഹ്മം മാത്രം എന്നാണ്‌ സൂത്രതാ 
ത്പര്യം. 

മുന്‍ വിവരിച്ച പ്രകാരം അഖണ്ഡമായ സത്തിനെ പിന്‍തുടര്‍ന്നുണ്ടാ 
കുന്ന ബ്രഹ്മാനുഭവമാണ്‌ വിഷയിവിഷയവിഭാഗത്തിലും ജ്ഞാനജേഞയവി 
ഭാഗത്തിലും വരുന്ന എല്ലാ പ്രപഞ്ചാനുഭവങ്ങളുമെന്ന്‌ യുക്തിയുക്തം വിചാരം 
ചെയ്തുറപ്പിച്ചാല്‍ എന്നാണ്‌ സൂത്രത്തില്‍ “ഇതി” എന്ന പദത്തിന്റെ അര്‍ഥം. 
ബ്രഹ്മമാണ്‌ പ്രപഞ്ചാധിഷ്ഠാനം. ഒരധിഷ്ഠാനത്തില്‍ സംഭവിക്കുന്ന ഭ്രമാ 
നുഭവം എന്തുതന്നെയായാലും അത്‌ അധിഷ്ഠാനസത്തയില്‍നിന്നും ഭിന്ന 
മാകാന്‍ സാധ്യമേയല്ല. കയറിലെ പാമ്പും, മരുഭൂമിയിലെ വെള്ളവും യഥാ 
ക്രമം കയറും മരുഭൂമിയും തന്നെ. അതുകൊണ്ട്‌ ബ്രഹ്മാധിഷ്ഠാനത്തില്‍ കാണ 
പ്പെടുന്ന പ്രപഞ്ചാനുഭവം ബ്രഹ്മം തന്നെ എന്ന്‌ നിശ്ചയം. ബ്രഹ്മ, ഏവ എന്നീ 
പദങ്ങള്‍ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. 

ഈ അനുഭവത്തിന്റെ വിശദരുപമാണ്‌ അടുത്ത മുന്നു സൂത്രങ്ങളിലെ 
പ്രതിപാദ്യം. 


അഹം തത്‌ 
അഹം, തത്‌ - ദ്വിപദം സൂത്രം. 


“അഹം” എന്നുള്ളതുകൊണ്ട്‌ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സകല ജീവിക 
ളിലും പ്രകടമായി അനുഭവപ്പെടുന്ന ജീവാത്മാവിനെയാണ്‌ പരാമര്‍ശിച്ചിരിക്കു 
ന്നത്‌. “തത്‌” എന്നുള്ളത്‌ വേദാന്തശാസ്ത്രത്തില്‍ പ്രസിദ്ധമായ ബ്രഹ്മ വാചകം. 
അപ്പോള്‍ “അഹം തത്‌. എന്ന സൂത്രംകൊണ്ട്‌ ജീവാത്മപരമാത്തൈക്യമാണ്‌ 
പ്രതിപാദിച്ചിരിക്കുന്നത്‌. ബൃഹദാരണ്യകോപനിഷത്തിലെ “അഹം ബ്രഹ്മാ 
സ്മി” എന്ന മഹാവാക ത്തിന്റെ താത്പര്യം ഉള്‍ക്കൊള്ളുന്നതാണ്‌ ഈ സൂത്രം. 

“ഞാന്‍' എന്നനുഭവപ്പെടുന്ന ജീവാത്മാവ്‌ ബ്രഹ്മമാണെന്നു സമ്മതിക്കാം. 
ജഡമായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചമോ? ഈ പ്രപഞ്ചവും ബ്രഹ്മം തന്നെ. 
ഇക്കാര്യമാണ്‌ അടുത്ത സൂത്രം വെളിപ്പെടുത്തുന്നത്‌:- 


ഇദം ബ്രഹ്മൈവ 

ഇദം, ബ്രഹ്മ, ഏവ - ത്രിപദം സൂത്രം. 

“ഇദം” പ്രപഞ്ചത്തെക്കുറിക്കുന്ന പദമാണ്‌. “ഏവ” എന്ന അവ്യയംകൊണ്ട്‌ 
പ്രപഞ്ചവും ബ്രഹ്മമാണ്‌ എന്ന്‌ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ജഡ്രപപഞ്ചവും 
ബ്രഹ്മം തന്നെ എന്ന്‌ സൂത്രാര്‍ഥം. ഛാന്ദോഗ്യോപനിഷത്തിലെ “സര്‍വ്വംഖ 
ലവിദം ബ്രഹ്മ -ഇക്കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെ - എന്ന വാക്യത്തിന്റെ 
താത്പര്യം ഉള്‍ക്കൊള്ളുന്നതാണ്‌ പ്രസ്തുത സൂത്രം. 

ജീവന്‍ ബ്രഹ്മമാണ്‌, ജഡ്രപപഞ്വവും ബ്രഹ്മമാണ്‌. അങ്ങനെയാണെ 
ങ്കില്‍ ഞാന്‍ എന്ന ജീവഭാവംതന്നെയാണ്‌ പ്രപഞ്ചത്തെ മുഴുവന്‍ ഉള്‍ക്കൊ 


വേദാന്തസ്ധുശ്തം 393 





ള്ളുന്നത്‌ എന്ന്‌ സിദ്ധമാകുന്നു. ഇക്കാര്യമാണ്‌ അടുത്ത സൂത്രത്തില്‍ വെളി 
പ്പെടുത്തിയിരിക്കുന്നത്‌. 


അഹമസ്മി 

അഹം, അസ്മി എന്ന്‌ പദച്ഛേദം. 

“അഹം തത്‌” എന്ന സൂത്രപദംകൊണ്ട്‌ ജീവ്രബക്ഷൈക്യം വെളിപ്പെടു 
ത്തിയതുപോലെ “അഹമസ്മി' എന്ന സുത്രംകൊണ്ട്‌ ജീവജഗദൈക്യവും 
വെളിപ്പെടുത്തിയിരിക്കുന്നു. “അസ്മി” എന്ന പദം ഐക്യവാചകമാണ്‌. 
ചുരുക്കത്തില്‍ ജീവന്‍ വേറെ, ബ്രഹ്മം വേറെ, പ്രപഞ്ചം വേറെ എന്ന 
തോന്നലെല്ലാം ശ്രമമാണ്‌. ജീവനും ജഗത്തും ബ്രഹ്മവും ഒരേ ബ്രഹ്മത്തിന്റെ 
തന്നെ പ്രകടഭാവങ്ങളാണ്‌ എന്ന്‌ കാണേണ്ടതാണ്‌. ഇതാണല്ലോ അദ്വൈതം. 


ഇവിടെ ഒരു സംശയംവരാം. കാലം ഭൂതം, വര്‍ത്തമാനം, ഭാവി എന്ന്‌ 
വിഭജിക്കപ്പെട്ടിട്ടുണ്ട്‌. ഈ കാലവിഭജനം ഉണ്ടായിമറയുന്ന ജഗത്തിനെ ആശ്ര 
യിച്ച്‌ വര്‍ത്തിക്കുന്നതാണ്‌. അങ്ങനെയുള്ള ജഗത്തും അജവും അമരവുമായ 
ബ്രഹ്മവും ഒന്നാണെന്നെങ്ങനെ പറയാന്‍ പറ്റും. ഈ സംശയത്തിനുത്തര 
മാണ്‌ അടുത്ത രണ്ടു സുത്രങ്ങള്‍. 

കാലത്തിന്‌ ഭൂതവര്‍ത്തമാനഭാവിവിഭജനം ഉണ്ടെന്നു തോന്നുന്നത്‌ 
യാഥാര്‍ഥ്യമല്ലെന്ന്‌ അടുത്ത സൂത്രം വിവരിക്കുന്നു:- 


അതീതാഗാമിനോരസത്ത്വം യതഃ 
അതീതാഗാമിനോഃ, അസത്ത്വം, യതഃ എന്ന്‌ പദച്ഛേദം. 
“യതഃ” എന്നതിന്‌ വ്യക്തമായി ആലോചിച്ചുനോക്കിയാല്‍ എന്നര്‍ഥം. 


അതീതം - ഭൂതകാലം; ആഗാമി - ഭാവികാലം; അതീതാഗാമിനോഃ - 
ഭൂതഭാവികളുടെ; അസത്ത്വം - ഇല്ലായ്മ. വ്യക്തമായി ആലോചിച്ചുനോക്കി 
യാല്‍ ഭൂതഭാവികാലങ്ങളുടെ ഇല്ലായ്മ സ്പഷ്ടമായി തെളിയുന്നതാണ്‌ 
എന്നര്‍ഥം. ഭൂതം കഴിഞ്ഞുപോയതാണ്‌. കഴിഞ്ഞതെങ്ങനെ ഉള്ളതാകും? ഭാവി 
വരാനിരിക്കുന്നതേയുള്ളൂ. വരാനിരിക്കുന്നത്‌ എങ്ങനെ ഉള്ളതാകും? ലളിത 
മായ ഈ യുക്തിചിന്തകൊണ്ടുതന്നെ ഭൂതവും ഭാവിയും ഇല്ലാത്തതാണെന്ന്‌ 
തെളിയും. വര്‍ത്തമാനകാലം ഉള്ളതല്ലേ എന്ന്‌ സംശയം വരാം. ഭൂതഭാവി 
കളെ അപേക്ഷിച്ചാണ്‌ വര്‍ത്തമാനകാലം എന്നൊരു വിഭജനം സംഭവിക്കു 
ന്നത്‌. ഭൂതഭാവികള്‍ ഇല്ലെന്നുവന്നാല്‍ വര്‍ത്തമാനമെന്ന വിഭജനവും അതോടെ 
ഇല്ലാതാകും. മാത്രമല്ല വര്‍ത്തമാനകാലമുണ്ടെന്നു കരുതിയാല്‍പ്പോലും 
ഉണ്ടെന്നു കാണുന്നതിനുമുന്‍പുതന്നെ അത്‌ ഭൂതമായി മാറിപ്പോകും. ഇത്ര 
കണ്ട്‌ ക്ഷണഭംഗുരമായ ഒരു കാര്യം ഉള്ളതാണെന്ന്‌ എങ്ങനെ പറയാന്‍ പറ്റും? 
ഇങ്ങനെ വ്യക്തമായി ചിന്തിച്ചുനോക്കുമ്പോള്‍ കാലവിഭജനം വെറും ഭ്രമമാ 
ണെന്നു കാണാന്‍ കഴിയും. അപ്പോള്‍ ഈ കാലവിഭജനത്തില്‍ ഒതുങ്ങി 
നില്‍ക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരരുപമായ ജഗത്തും വെറും ഒരു ശ്രമം 
മാത്രാണെന്നു പറയേണ്ടതില്ലല്ലോ. ഈ ജഗത്ഭ്രമത്തിന്റെ നിശ്ചലാധിഷ്ഠാ 


394. ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 





നമാണ്‌ അഖണ്ഡബോധസ്വരുപമായ ബ്രഹ്മം. ജീവജഗ്രത്ഭമം മരുഭൂമിയില്‍ 
വെള്ളമെന്നപോലെ ബ്രഹ്മത്തില്‍ വിവര്‍ത്തരുപേണ സദാ സംഭവിച്ചുകൊ 
ണ്ടിരിക്കുന്നു. അന്തിമവിശകലനത്തില്‍ ഒരധിഷ്ഠാനത്തിലെ ഏതു ശ്രമവും 
ആ അധിഷ്ഠാനം തന്നെയാണെന്ന്‌ തെളിയും. മരുഭൂമിയിലെ വെള്ളം മരുഭൂ 
മിതന്നെയാണ്‌. അതുപോലെ ബ്രഹ്മവിവര്‍ത്തമായ ജഗത്ത്‌ ബ്രഹ്മം തന്നെ 
യാണെന്ന്‌ കാണേണ്ടതാണ്‌. ആത്മോപദേശശതകത്തിലെ: 


വെളിയിലിരുന്നു വിവര്‍ത്തമിങ്ങു കാണും 

വെളിമുതലായ വിഭുതിയഞ്ചുമോര്‍ത്താല്‍ 

ജലനിധിതന്നിലുയര്‍ന്നിടും തരങ്ഗാ- 

വലിയതുപോലെയഭേദമായ വരേണം. (അആത്മോ. ശ. 3) 


എന്ന ശ്ലോകം ഇക്കാര്യം തന്നെയാണ്‌ വെളിപ്പെടുത്തുന്നത്‌. 


സംശയമുണ്ടെങ്കില്‍ നല്ലവണ്ണം അന്വേഷിച്ചുനോക്കൂ എന്നാണ്‌ അടുത്ത 
സൂത്രം ജിജ്ഞാസുക്കളോടു നിര്‍ദേശിക്കുന്നത്‌. 


യദേതദന്വിച്ചത 
യത്‌, ഏതത്‌, അമ്പിച്ഛത - (്രിപദം സൂത്രം. 


കാലസങ്കല്പം മുതല്‍ എല്ലാം ബ്രഹ്മം തന്നെയാണ്‌ എന്ന കാര്യത്തില്‍ 
എന്തെങ്കിലും സംശയമുണ്ടെങ്കില്‍ എന്നാണ്‌ “യത്‌” പദത്തിന്റെ താത്പര്യം. 
“ഏതത്‌” എന്നുള്ളതുകൊണ്ട്‌ അഖണ്ഡബോധരൂപമായ ഈ ബ്രഹ്മത്തെ 
എന്നാണര്‍ഥമാക്കുന്നത്‌. അമ്പിച്ഛത - നിങ്ങള്‍ ശാസ്ത്രീയമായി ശ്രവണ മനന 
നിധിധ്യാസനങ്ങളില്‍ക്കൂടി അന്വേഷിച്ചുനോക്കൂ. 


സര്‍വ്വം ്രഹ്മമയം എന്ന കാര്യത്തില്‍ എന്തെങ്കിലും സംശയമുണ്ടെ 
ങ്കില്‍ ആ അദ്വൈത സത്യത്തെ ശാസ്ത്രപഠനത്തിലൂടെ അന്വേഷിച്ചുനോ 
ക്കുവിന്‍ എന്ന്‌ സൂത്രതാത്പര്യം. 

“സര്‍വ്വം ര്രഹ്മമയം” എന്ന അദ്വൈതസത്യം ശാസ്ത്രീയമായി അന്വേ 
ഷിച്ചുനോക്കാനുള്ള യുക്തികളുടെ സൂചന നല്കുന്നവയാണ്‌ അടുത്ത എല്ലാ 
സൂത്രങ്ങളും. 


പരിമാണം തതഃ 

പരിമാണം, തതഃ - ദ്വിപദം സൂത്രം. 

അളന്നു തിട്ടപ്പെടുത്താവുന്നവയായി കാണപ്പെടുന്ന പ്രപഞ്ചദൃശ്യങ്ങ 
ളെയാണ്‌ പരിമാണം എന്ന പദംകൊണ്ട്‌ നിര്‍ദേശിച്ചിരിക്കുന്നത്‌. അവയെല്ലാം 
“തതഃ” - അതില്‍ നിന്ന്‌, ആ പൂര്‍ണ ബ്രഹ്മത്തില്‍നിന്ന്‌ രൂപംകൊണ്ടവയാണ്‌ 
എന്നു സൂത്രതാത്പര്യം. 

അല്പരുപം കൈക്കൊണ്ട്‌ ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്നവ 
യാണല്ലോ എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും. അങ്ങനെയുള്ള പ്രപഞ്ചദൃശ്യങ്ങള്‍ക്ക്‌ 
ഉണ്ടായിവരാനും നിലനില്‍ക്കാനും മറയാനും പൂര്‍ണമായ ഒരു പരമകാരണം 


വേദാന്തമ്ധുത്രം 395 


കൂടിയേ തീരൂ. നേരത്തേതന്നെ ഈ പരമകാരണസ്വരുപം നാം വിവരിച്ചിട്ടു 
ണ്ട്‌. പരമകാരണാന്വേഷണമാണ്‌ അദ്വൈത്രബഹ്മത്തെ കണ്ടെത്താനുള്ള ഒന്നാ 
മത്തെ യുക്തി. ഈ യുക്തിവിചാരംകൊണ്ട്‌ അജവും അമരവും നിര്‍വ്വികാര 
വുമായ പരമകാരണത്തില്‍ ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്ന എല്ലാ 
ദൃശ്യങ്ങളും കാനല്‍ജലംപോലെ ശ്രമാനുഭവങ്ങളാണെന്ന്‌ ഏതു ചിന്തകനും 
തെളിഞ്ഞുകിട്ടും. ര്രമാനുഭവങ്ങള്‍ക്കൊക്കെ അധിഷ്ഠാനസത്തയില്‍നിന്നും 
വേറിട്ടു നിലനില്പേയില്ല. ഇക്കാര്യം തെളിയുന്നതോടെ “സര്‍വ്വം ബ്രഹ്മമയം” 
എന്ന അദ്വൈതസിദ്ധാന്തം കരതലാമലകം പോലെ ആര്‍ക്കും അനുഭവസി 
ദ്ധമായിത്തീരുന്നതാണ്‌. 


കാര്യമിങ്ങനെയാണെങ്കിലും ജീവജഗത്ഭേദം ഒഴിവാക്കാന്‍ പറ്റുമോ 
എന്നാണ്‌ ചിലരുടെ സംശയം. മറ്റു ദൃശ്യങ്ങളെപ്പോലെതന്നെ ജീവനും ബ്രഹ്മാ 
ധിഷ്ഠാനത്തിലെ ശ്രമമാണെന്നു തെളിയിക്കുന്ന യുക്തി പ്രദര്‍ശിപ്പി 
ക്കുന്നതാണടുത്ത സൂത്രം. 


സദസതോരന്യോന്യകാര്യകാരണത്വാത്‌ 
സദസതോഃ, അന്യോന്യകാര്യകാരണത്വാത്‌ - ദ്വിപദം സൂത്രം. 


സത്തിനും അസത്തിനും അന്യോന്യകാര്യകാരണഭാവം ഉള്ളതുകൊ 
ണ്ടുതന്നെ അവ സ്വതന്ത്രമായ ഒരധിഷ്ഠാനത്തിലെ ശ്രമമാണെന്നു തെളിയുന്നു 
എന്നാണ്‌ സുത്രതാത്പര്യം. 

സൂത്രത്തിലെ “സത്‌” എന്ന പദംകൊണ്ട്‌ ജീവാത്മാവിനെയും “അസത്‌” 
എന്ന പദംകൊണ്ട്‌ ജഡശരീരങ്ങളെയുമാണ്‌ അര്‍ഥമാക്കുന്നത്‌. ക്ഷേത്രജ്ഞ 
നായ ജീവനും ക്ഷേത്രമായ ശരീരവും ചേര്‍ന്നാണ്‌ എല്ലാ പ്രപഞ്ചദൃശ്യ 
ങ്ങളും ഉണ്ടായിക്കാണപ്പെടുന്നത്‌. ഇക്കാര്യം ഗീത പതിമുന്നാമധ്യായത്തില്‍ 
വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്‌. ്രപഞ്ചാനുഭവത്തിലെ സത്തായ ജീവന്‍ ജഡ 
ങ്ങളായ ശരീരങ്ങളില്‍ പ്രതിബിംബിക്കുന്ന ബോധമാണ്‌. എല്ലാ ജീവി 
കള്‍ക്കും കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂലശരീരം എന്ന്‌ മൂന്നു ശരീര 
ങ്ങളുണ്ട്‌. ബോധം കാരണശരീരത്തില്‍ പ്രതിബിംബിച്ചുനില്ക്കുന്ന അവസ്ഥ 
യാണ്‌ സുഷുപ്തി അഥവാ ഗാഡനിദ്ര. സൂക്ഷ്മശരീരത്തില്‍ പ്രതിബിംബിച്ചു 
നില്ക്കുന്ന അവസ്ഥയാണ്‌ സ്വപ്നം. ബോധപ്രതിബിംബം സ്ഥുലശരീര 
ത്തില്‍ എത്തിനില്‍ക്കുമ്പോള്‍ ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്ൃയപ്രപഞ്ചത്തെ അനു 
ഭവിക്കുന്ന ജാഗ്രദവസ്ഥ വന്നുചേരും. എങ്ങനെ ആയാലും ഏതെങ്കിലും ഒരു 
ശരീരത്തില്‍ പ്രതിബിംബിക്കാതെ ബോധത്തിനു ജീവത്വമോ, പ്രതിബിംബ 
ബോധത്തെ കൂടാതെ ശരീരത്തിനു നിലനില്പോ സാധ്യമല്ല. അപ്പോള്‍ ശരീ 
രത്തോടുകുടിയേ ജീവത്വമുള്ളു. ജീവഭാവത്തോടുകൂടിയേ ശരീരമുള്ളൂ. 
ഇതാണ്‌ ഈ സത്തിനും അസത്തിനുമുള്ള അന്യോന്യകാര്യകാരണതവം 
സത്തായ ജീവനു കാരണം അസത്തായ ശരീരമാണ്‌. അവിടെ ജീവന്‍ 
കാര്യവും ശരീരം കാരണവുമായി ഭവിക്കുന്നു. മറിച്ചുനോക്കിയാല്‍ അസ 
ത്തായ ശരീരത്തിനു കാരണം സത്തായ ജീവനാണ്‌. അവിടെ ശരീരം 
കാര്യവും ജീവന്‍ കാരണവുമായി കണക്കാക്കപ്പെടുന്നു. ഇതാണ്‌ അന്യോ 


396 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണവ്യാഖ്യാനം - ഭാഗം 77 


നൃകാര്യകാരണഭാവം. ഇതുതന്നെയാണ്‌ ആ ഘടകങ്ങളുടെ സാപേക്ഷസ്ഥി 
തി. രണ്ടിനും പരസ്പരമാശ്രയിക്കാതെ നിലനില്‍പില്ല. രണ്ട്‌ സാപേക്ഷദൃശ്യ 
ങ്ങള്‍ എവിടെ കാണപ്പെടുന്നുവോ അവിടെ അവയുടെ തോന്നലുളവാക്കുന്ന 
നിരപേക്ഷമായ ഒരു പൂര്‍ണവസ്തു ഉണ്ടെന്നു കാണേണ്ടതാണ്‌. ഇതലംഘ 
നീയമായ വസ്തുനിയമമാണ്‌. ഈ യുക്തിയെ ആശ്രയിച്ച്‌ പ്രപഞ്ചാനുഭവ 
ത്തിലെ സാപേക്ഷങ്ങളായ സദസത്തുക്കളുടെ പിന്നില്‍ നിരപേക്ഷമായ 
ബ്രഹ്മത്തെ കണ്ടെത്താവുന്നതാണ്‌. അങ്ങനെ കണ്ടെത്തുന്നതോടെ സാപേ 
ക്ഷങ്ങളായ ജീവജഗത്ഭാവം ആ നിരപേക്ഷസത്യത്തിലെ വെറും ശ്രമാനുഭവ 
ങ്ങളാണെന്നും, “സര്‍വ്വം ്രഹ്മമയം” എന്ന അദ്വൈതാനുഭവം മാത്രമാണ്‌ 
സത്യമെന്നും സൂര്യതുല്യം തെളിഞ്ഞുകിട്ടും. അദ്വൈതസാക്ഷാത്കാരത്തി 
നുള്ള രണ്ടാമത്ത യുക്തിയാണിത്‌. 


ഈ യുക്തി ചിന്തചെയ്ത്‌ ഒരു ജീവന്‍ തന്റെ ബ്രഹ്മത്വം സാക്ഷാത്ക 
രിക്കുന്നതോടെ സര്‍വ്വവും തന്നില്‍ തന്നെ കാണപ്പെടുന്ന ദൃശ്യങ്ങളാണെന്ന്‌ 
ആ ജീവനു ബോദ്ധ്യമാകും. മാത്രമല്ല പ്രപഞ്ചാനുഭവത്തിലെ ജീവജഡാനുഭ 
വങ്ങള്‍ സാപേക്ഷങ്ങളാണെന്നു തെളിയും. ഈ രണ്ടനുഭവങ്ങള്‍ക്കുമുള്ള 
യുക്തി വിവരിക്കുന്നതാണ്‌ അടുത്ത മുന്നു സൂത്രങ്ങള്‍. 


ജീവജഡങ്ങളുടെ സാപേക്ഷസ്ഥിതി യുക്തികൊണ്ട്‌ തെളിയിക്കുന്നതാ 
ണടുത്ത സൂത്രം. 


അഹം മമേതി വിജ്ഞാതഃ 
അഹം, മമ, ഇതി, വിജ്ഞാതഃ എന്നു പദച്ഛേദം. 


ഞാന്‍, എന്റേത്‌ എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ്‌ പ്രപഞ്ചാനുഭവം 
എന്നു സൂത്രതാത്പര്യം. ശരീരങ്ങളുമായി താദാത്മ്യപ്പെട്ട്‌ “ഞാന്‍, ഞാന്‍” 
എന്നനുഭവിക്കുന്നതാണ്‌ ജീവാനുഭവം. ജഡസമ്പര്‍ക്കമില്ലാതെ ഞാന്‍ ഞാന്‍ 
എന്ന അനുഭവമേ സാധ്യമല്ല. സൂക്ഷ്മമായ ശബ്ദോച്ചാരണം കൂടാതെ ഞാന്‍ 
എന്ന അനുഭവമേ സാധ്യമല്ലല്ലോ. ശബ്ദം സൂക്ഷ്മജഡമാണ്‌. അപ്പോള്‍ 
ഞാന്‍, ഞാന്‍ എന്ന ജീവാനുഭവം തന്നെ ശബ്ദത്തില്‍ പ്രതിബിംബിക്കുന്ന 
ബോധത്തിന്റെ അനുഭവമാണ്‌. ജീവത്വം രൂപംകൊള്ളുന്ന സദസത്തുക്കളുടെ 
അന്യോന്യാശ്രയത്വം അഥവാ സാപേക്ഷസ്ഥിതി ഞാന്‍ ഞാന്‍ എന്ന അനു 
ഭവത്തില്‍ ആരംഭിക്കുന്നു. തുടര്‍ന്ന്‌ ഞാന്‍ എന്ന അനുഭവം കാരണസൂക്ഷ്മ 
സ്ഥുല ശരീരങ്ങളുമായി താദാത്മ്യപ്പെട്ട്‌ വ്യക്തിഭാവം കൈക്കൊള്ളുന്നു. 
ഇങ്ങനെ വ്യക്തിഭാവം കൈക്കൊള്ളുന്ന ജീവന്‍ ബാഹ്യജഡങ്ങളുമായി 
“എന്റേത്‌ എന്റേത്‌” എന്നിങ്ങനെ മമതാഭാവം അനുഭവിക്കുന്നതാണ്‌ സംസാ 
രബന്ധം. അവിടെ ജീവനും ജഡവും പരസ്പരം ആശ്രയിച്ചുനിലനില്ക്കുന്നു 
എന്നു കാണേണ്ടതാണ്‌. 


ജീവജഡഭാവങ്ങളുടെ പരസ്പരാശ്രയത്വം എങ്ങനെ യുക്തികൊണ്ടു 
തെളിഞ്ഞാല്‍തന്നെ തന്നില്‍നിന്നും ഭിന്നമായി ഇവിടെ ഒന്നുമില്ലെന്ന്‌ 
കാണാന്‍ കഴിയും. ഇക്കാര്യമാണടുത്ത സൂശ്രം വെളിപ്പെടുത്തുന്നത്‌. 


ധേദ്ധത്തസു(തം 397 


മത്തോ നാന്യഃ 

മത്തഃ, ന, അന്യഃ - ത്രിപദം സൂത്രം. 

എന്നില്‍നിന്നും അന്യമായി മറ്റൊന്നുമില്ല എന്ന്‌ സൂത്രാര്‍ഥം. 

കാണപ്പെടുന്ന ദൃശ്യങ്ങളെല്ലാം സാപേക്ഷങ്ങളായതുകൊണ്ട്‌ ്രമാനു 
ഭവങ്ങളാണെന്നു തെളിയുന്നു. അതോടെ ഞാനുള്‍പ്പെടെ സര്‍വ്വവും ര്രഹ്മമ 
യമാണെന്ന്‌ അനുഭവിക്കാറുമായി. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള 


തീരുമാനമാണ്‌ എന്നില്‍നിന്നും ഭിന്നമായി യാതൊന്നുംതന്നെ ഇല്ല എന്ന 
നിശ്ചയം. 


വസ്തുത ഇതാണെങ്കിലും പലതിന്റെ കാഴ്ച എവിടെ നിന്നു സംഭവി 
ക്കുന്നു എന്ന സംശയത്തിന്‌ മറുപടിയാണ്‌ അടുത്ത സൂത്രം. 


തദ്വത്‌ തസ്മാത്‌ 
തദ്വത്‌, തസ്മാത്‌ - ദ്വിപദം സൂത്രം. 


അതിനോടു ചേര്‍ന്നു കാണപ്പെടുന്നതൊക്കെ അതില്‍നിന്നുതന്നെ 
പൊന്തിവന്നവയാണെന്ന്‌ തീരുമാനിക്കാം എന്നാണ്‌ സൂശ്രാര്‍ഥം. 


ഭ്രമാനുഭവങ്ങളെല്ലാം എവിടെ ആയാലും അധിഷ്ഠാനത്തോടു ചേര്‍ന്ന്‌ 
അനുഭവപ്പെടുന്നവയാണ്‌. അധിഷ്ഠാനമില്ലയോ ശ്രമാനുഭവമില്ല. മരുഭൂമിയിലെ 
വെള്ളം മരുഭൂമിയോടു ചേര്‍ന്നു കാണപ്പെടുന്നു. മരുഭൂമിയില്‍ വെള്ളമില്ല. 
അതുകൊണ്ടു മരുഭൂമിയോടു ചേര്‍ന്നു കാണുന്ന വെള്ളം മരുഭൂമിയില്‍ നിന്നു 
തന്നെ പൊന്തിക്കാണപ്പെടുന്നു എന്നു തീരുമാനിക്കാം. അതുപോലെ ബ്രഹ്മാ 
ധിഷ്ഠാനത്തോട്‌ ചേര്‍ന്നു കാണപ്പെടുന്ന പ്രപഞ്ചദൃശ്യങ്ങള്‍ ബ്രഹ്മത്തില്‍നി 
ന്നുതന്നെ പൊന്തിവന്നവയാണെന്ന്‌ തീരുമാനിക്കപ്പെടുന്നു. അങ്ങനെയും 
സര്‍വ്വം ബ്രഹ്മമയം എന്ന്‌ യുക്തിയുക്തം ഉറപ്പിക്കാം. 

ഇനിയും ദൃഗ്ദൃശ്യങ്ങളായ അനുഭവത്തിന്റെ വെളിച്ചത്തിലും അദ്ൈ 
താനുഭവം ഉറപ്പിക്കാം എന്നാണ്‌ അടുത്ത സൂത്രം വെളിപ്പെടുത്തുന്നത്‌. 


ദൃഗ്ദൃശ്യയോസ്സമാനകാലീനത്വാത്‌ 
ദൃഗ്ദൃശ്യയോഃ, സമാനകാലീനത്വാത്‌ - ദ്വിപദം സൂത്രം. 


ദൃഗ്ദൃശ്യാനുഭവം ഒരേ കാലത്തില്‍ ഉളവാകുന്നതുകൊണ്ടും അദ്വൈ 
തമാണ്‌ സത്യമെന്ന്‌ നിശ്ചയിക്കാം എന്നാണ്‌ സൂര്രാര്‍ഥം. 


പ്രപഞ്ചാനുഭവത്തെ ആകെ ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ടായി വിഭജി 
ക്കാം. ഈ രണ്ടനുഭവങ്ങളും ഒരേ കാലത്തില്‍ ഉളവാകുന്നവയാണ്‌. രണ്ടനു 
ഭവങ്ങള്‍ ഒരേ കാലത്തില്‍ ഉളവാകുന്നുവെന്ന്‌ പറഞ്ഞാല്‍ അവ അന്യോ 
ന്യാശ്രയങ്ങളാണ്‌ എന്ന്‌ താത്പര്യം. മുന്‍ വിവരിച്ച സത്തും അസത്തും എന്ന 
പോലെ ദൃക്കും ദൃശ്യവും സാപേക്ഷാനുഭവങ്ങളാണ്‌. കാണുന്നത്‌ ദ്ൃക്ക്‌, 
കാണപ്പെടുന്നത്‌ ദൃശ്യം. ദൃക്കില്ലാതെ ദൃശ്യമില്ല; ദൃശ്യമില്ലാതെ ദൃക്കില്ല. നാം 
മുന്‍പു വിവരിച്ച നിയമമനുസരിച്ചുതന്നെ സാപേക്ഷങ്ങളായ ദൃഗ്ദൃശ്യങ്ങള്‍ 
നിരപേക്ഷമായ ബ്രഹ്മത്തിലെ ഭ്രമാനുഭവങ്ങളാണെന്നു തെളിയുന്നു. അങ്ങനെ 


398 ശ്രീനാരായണ ഗുരുദേവക്യതികശ്‌ സമ്മുര്ണവ്യാഖ്യമാനം - ഭാഗം 7 


ദൃഗ്ദൃശ്യവിചാരത്തിലൂടെയും സര്‍വ്വം ര്രഹ്മമയം എന്നു കണ്ടനുഭവിക്കാന്‍ 
കഴിയും എന്നു താത്പര്യം. 

സകലരും തിരയുന്നത്‌ സുഖമെന്ന ഏക വസ്തുവിനെയാണ്‌ എന്ന്‌ 
കാണുന്നതുകൊണ്ട്‌ കേവല സുഖസ്വരുപമായ ഒരു വസ്തുവേയുളളൂ എന്നു 
തെളിയുന്നു എന്നാണ്‌ അടുത്ത സൂത്രം വിവരിക്കുന്നത്‌. 


സുഖൈകത്വാത്‌ 
സുഖൈകത്വാത്‌ - ഏകപദം സൂത്രം. 


സകലരും അന്വേഷിക്കുന്നത്‌ സുഖമെന്ന ഏകവസ്തുവിനെ ആയതു 
കൊണ്ട്‌ സുഖസ്വരൂപമായ അദ്വൈതവസ്തുവാണ്‌ സത്യമെന്നുറപ്പിക്കാം. 
ഇതാണ്‌ സൂത്രാര്‍ഥം. ആത്മോപദേശശതകത്തിലെ 


അഖിലരുമാത്മസുഖത്തിനായ്‌ ഗ്രയത്നം 
സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു. (ആത്മോ. ശ. 49) 


എന്ന വരികള്‍ ഈ വസ്തുരഹസ്യം വെളിപ്പെടുത്തിയിട്ട്‌ ശാസ്ത്രീയ 
മായ ഏകമതം ഇതുതന്നെയാണെന്ന്‌ ഉറപ്പിക്കുന്നു. 

സകല പ്രപഞ്ചദൃശ്യങ്ങളിലും അകവും പുറവും നിറഞ്ഞ്‌ അവയെ കവി 
ഞ്ഞുനില്‍ക്കുന്ന ഏകവസ്തു ദൃഷ്ടിഗോചരമായിത്തന്നെ അനുഭവപ്പെടുന്നു 
എന്നുള്ളതുകൊണ്ടും അദ്വൈതമാണ്‌ പരമസത്യമെന്നുറപ്പിക്കാം. ഇക്കാര്യം 
പ്രഖ്യാപിക്കുന്നതാണടുത്ത സൂത്രം. 


വ്യാപകതയാ ദിശാമസ്തിത്വാത്‌ 

വ്യാപകതയാ, ദിശാം, അസ്തിത്വാത്‌ - ത്രിപദം സൂത്രം. 

വ്യാപകതയാ എന്നതിന്‌ ദൃശ്യങ്ങളില്‍ അകവും പുറവും നിറഞ്ഞ്‌ 
അവയെ കടന്ന്‌ എന്ന്‌ താത്പര്യം. ദിശാം എന്ന പദത്തിന്‌ ദിക്കുകളുടെ 
എന്നാണ്‌ ശബ്ദാര്‍ഥം. ഇവിടത്തെ ദിക്ശബ്ദത്തിന്‌ ദൃശ്യപ്രപഞ്ചത്തെ മുഴു 
വന്‍ ഉള്‍ക്കൊള്ളുന്ന ദേശം അഥവാ ആകാശം എന്നാണര്‍ഥം. ‘അസ്തിത്വാത്‌' 
എന്നതിന്‌ സ്ഥിതിചെയ്യുന്നതായി കാണപ്പെടുന്നതുകൊണ്ട്‌ എന്നര്‍ഥം. സൂര്യ 
ചന്ദ്രാദി സകല പ്രപഞ്ചദൃശ്യങ്ങളും ആകാശത്തില്‍ അടങ്ങുന്നുവെന്ന്‌ 
ആര്‍ക്കും കണ്ടറിയാന്‍ കഴിയും. അതായത്‌ ആകാശം സകല പ്രപഞ്ച 
ദൃശ്യങ്ങളിലും അകവും പുറവും നിറഞ്ഞു കവിഞ്ഞ്‌ അവയെ കടന്നു നില്‍ക്കു 
ന്നു. മറ്റു ദൃശ്യങ്ങളെ അപേക്ഷിച്ച്‌ ആകാശം വ്യാപകമാണെന്ന്‌ സാരം. 
സൂക്ഷ്മ പരിശോധനയില്‍ വ്യാപകമായ ആകാശത്തിലെ ഭ്രമാനുഭവങ്ങളാണ്‌ 
മറ്റു ദൃശ്യങ്ങള്‍ എന്നു വന്നുചേരുന്നു. അകവും പുറവും നിറഞ്ഞ്‌ ഒരു വസ്തു 
വുണ്ടെങ്കില്‍ അതില്‍നിന്ന്‌ ഭിന്നമായി മറ്റൊരു വസ്തു യഥാര്‍ഥത്തില്‍ ഉണ്ടാ 
കാനേ സാദ്ധ്യമല്ല. പക്ഷേ വ്യാപകമായി ദൃഷ്ടിഗോചരമാകുന്ന ആകാശം 
ശൂന്യമെന്നപോലെയാണ്‌ അനുഭവപ്പെടുന്നത്‌. ശൂനൃതയില്‍നിന്നും ശ്രമാനു 
ഭവം പോലും സാധ്യമല്ലെന്ന്‌ ഏതു കുട്ടിക്കാണറിഞ്ഞുകൂടാത്തത്‌? ഇക്കാര 
ണത്താല്‍തന്നെ ബരദ്ധന്മാരില്‍ ഒരുകൂട്ടരുടെ ശുന്യവാദം പുറംതള്ളപ്പെട്ടു 


ദേദ്ധാത്തസ്ുധ(തം 399 





പോകും. അപ്പോള്‍ ശൂന്യമായ ആകാശത്തിലും കവിഞ്ഞ്‌ വ്യാപകമായി അഖ 
ണ്ഡബോധസ്വരൂപമായ ബ്രഹ്മം നിലനില്‍ക്കുന്നു എന്ന്‌ തീര്‍ച്ച. ആകാശം 
ഉള്‍പ്പെടെ ആ ബ്രഹ്മത്തിലെ വിവര്‍ത്ത്രഭമങ്ങളായതുകൊണ്ട്‌ സത്യം അദ്വൈ 
തബ്രഹ്മമാണെന്ന്‌ തെളിയുന്നു. 


ഈ നിലയില്‍ പ്രപഞ്ചമായി കാണപ്പെടുന്ന ദൃശ്യങ്ങളില്‍ ഒന്നിനെയും 
ചെറുതെന്നോ വലുതെന്നോ അവയവ താരതമ്യം ചെയ്തുകാണാന്‍ സാധ്യ 
മല്ല. ഒരേ വസ്തുവിലെ പ്രകടരൂപങ്ങളെ വസ്തു ഒന്നായതുകൊണ്ടുതന്നെ 
താരതമ്യം ചെയ്യുന്നത്‌ തെറ്റാണെന്ന്‌ തീര്‍ച്ചയാണല്ലോ. പദാര്‍ഥതാരതമ്യം 
അസാധ്യമായതുകൊണ്ടും വസ്തു അദ്വൈതമാണെന്ന്‌ ഉറപ്പിക്കാമെന്നാണ്‌ 
അടുത്ത സൂത്രം പ്രഖ്യാപിക്കുന്നത്‌. 


അണുമഹദവയവതാരതമ്യസ്യാഭാവാത്‌ 
അണുമഹദവയവതാരതമ്യസ്യ, അഭാവാത്‌ - ദ്വിപദം സൂത്രം. 


ചെറുതെന്നോ വലുതെന്നോ ഉള്ള അവയവതാരതമൃത്തിന്‌ പ്രസക്തി 
യില്ലാത്തതുകൊണ്ടും അദ്വൈതമാണ്‌ പരമസത്യമെന്നുറപ്പിക്കാം എന്ന്‌ 
സൂത്രാര്‍ഥം. 


ഈ പ്രപഞ്ചത്തില്‍ ഒരു പരമാണുപോലും സ്വതന്ത്രമല്ല. എല്ലാം സദ 
സദ്രൂപത്തിലും ദൃഗ്ദൃശ്യരൂപത്തിലും അന്യോന്യാശ്രയമാണെന്ന്‌ കണ്ടുവ 
ല്ലോ. ദൃശ്യങ്ങളെല്ലാം പഞ്ചഭൂതമഹാസമുദ്രത്തിലെ കുമിളകള്‍. പഞ്ചഭൂത 
ങ്ങളോ? അഖണ്ഡബോധത്തിലെ വെറും ശ്രമങ്ങള്‍. ഇങ്ങനെ വേര്‍തിരിക്കാന്‍ 
വയ്യാതെ പരസ്പരബന്ധങ്ങളായി കാണപ്പെടുന്ന കാഴ്ചകളെ ചെറുതെന്നോ 
വലുതെന്നോ വിവേചിക്കുന്നതില്‍ യാതൊരര്‍ഥവുമില്ല. വേര്‍തിരിവ്‌ അസാ 
ധ്യമായതുകൊണ്ടുതന്നെ വസ്തു അദ്വൈതമാണെന്ന്‌ തെളിയുന്നു. 


ഇനിയും സത്തെന്നും അസത്തെന്നും സാപേക്ഷമായി കാണുന്ന അനു 
ഭവത്തിന്റെ പരിശോധനയില്‍ അസത്ത്‌ അവ്യാപകമെന്നും സത്ത്‌ വ്യാപക 
മെന്നും തെളിയുന്നു. പരീക്ഷണത്തില്‍ തെളിയുന്ന ഈ അനുഭവത്തിന്റെ 
പശ്ചാത്തലത്തിലും സത്താസ്വരൂപമായ അദ്വൈതബോധമാണ്‌ സത്യമെന്ന്‌ 
ഉറപ്പിക്കാം. അടുത്ത സൂത്രം ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. 


അസതോ അവ്യാപകത്വാത്‌ 
അസതഃ, അവ്യാപകത്വാത്‌ എന്ന്‌ പദച്ഛേദം. 


അസത്തിന്റെ അവ്യാപകസ്ഥിതിയും സത്ത്‌ മാത്രമാണ്‌ ഉള്ളതെന്ന്‌ 
തെളിയിക്കുന്നു. പ്രപഞ്ചാനുഭവത്തിലെ ജഡമാണ്‌ അസത്ത്‌. അതില്‍ പ്രതി 
ബിംബിച്ചു നില്‍ക്കുന്ന ബോധമാണ്‌ സത്ത്‌. സത്തായ ഈ ജീവബോധത്തിന്‌ 
അസത്തായ ജഡാനുഭവത്തെ പുറംതള്ളാന്‍ കഴിയും. സങ്കല്പനിരോധമെന്ന 
യോഗപരിശീലനമാണ്‌ ഇതിനുള്ള ഉപായം. സങ്കല്പങ്ങള്‍ പൂര്‍ണമായി നിരോ 
ധിക്കപ്പെടുന്നതോടെ പ്രപഞ്ചാനുഭവത്തിലെ അസത്തായ ജഡം എങ്ങുപോയി 
എന്നറിയാനില്ലാതെ പാടെ ഒഴിഞ്ഞുമാറുന്നു. ഇതാണ്‌ അസത്തിന്റെ അവ്യാ 
പകത്വം. സത്തായ ബോധമാകട്ടെ നിരപേക്ഷവും നിര്‍വികാരവുമായി 


400 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സതന്മധുര്ണവ്യാഖ്യാനം - ഭാഗം Il 


അവശേഷിക്കുകയും ചെയ്യുന്നു. ഇതാണ്‌ സത്തിന്റെ വ്യാപകത്വം. ഈ 
അനുഭവംകൊണ്ട്‌ അവ്യാപകമായ അസത്ത്‌ വ്യാപകമായ സത്തിലെ വെറും 
ഭ്രമാനുഭവമാണെന്ന്‌ തെളിയുന്നു. ഇതാണ്‌ സത്തായ അദ്വൈതബോധത്തിന്റെ 
സാക്ഷാത്കാരം. 


ഇതേവരെ വിവരിച്ച യുക്തികളും പരീക്ഷണങ്ങളും ഒക്കെ തെളിയി 
ക്കുന്ന സത്യസ്ഥിതി എന്തെന്നാണ്‌ അടുത്ത സൂത്രം വെളിവാക്കുന്നത്‌:- 


ആത്മാനൃത്‌ കിഞ്ചിന്നാസ്തി 
ആത്മാന്യത്‌, കിഞ്ചിത്‌, ന, അസ്തി എന്ന പദപച്ഛേദം. 
ആത്മാവില്‍നിന്നും ഭിന്നമായി യാതൊന്നുമില്ല എന്ന്‌ സൂത്രാര്‍ഥം. 


ഇവിടെ പലതില്ല എന്നതാണല്ലോ ഉപനിഷത്‌ സിദ്ധാന്തം. സൃഷ്ടിക്കു 
മുന്‍പ്‌ ഏകവും അദ്വിതീയവുമായ സത്ത്‌ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്‌ 
ഛാന്ദോഗ്യോപനിഷത്ത്‌ പ്രഖ്യാപിക്കുന്നു. സൃഷ്ടിക്കുമുന്‍പ്‌ ആത്മാവ്‌ 
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്‌ ഐതരേയ ഉപനിഷത്ത്‌ വെളിപ്പെടുത്തു 
ന്നു. 'മനസൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന” - ഇവിടെ ലേശം 
പോലും പലതില്ലെന്ന്‌ വിചാരം ചെയ്തുറപ്പിക്കണം എന്നാണ്‌ ശ്രുതി പ്രഖ്യാ 
പനം. ഈ ഉപനിഷത്‌ സിദ്ധാന്തങ്ങളെ ഒക്കെ സംഗ്രഹിച്ചുകൊണ്ടാണ്‌ ഗുരു 
ദേവന്‍ “ആത്മാന്യത്കിഞ്ചിന്നാസ്തി” എന്ന സൂത്രം രചിച്ചിരിക്കുന്നത്‌. 


ഇനി ഇവിടെ ഒരു സംശയമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ആത്മാവ്‌ 
എവിടെനിന്നുണ്ടായി? അതൊരിടത്തുനിന്നും ഉണ്ടായതല്ല. അതിന്റെ ഉൺമ 
അതില്‍തന്നെ അനുഭവപ്പെടുന്നതാണ്‌. ഇക്കാര്യമാണ്‌ അവസാന സൂത്രത്തില്‍ 
പ്രഖ്യാപിക്കുന്നത്‌. 


തസ്മാത്തസ്യ സത്ത്വാച്ച 

തസ്മാത്‌, തസ്യ, തത്ത്വാത്‌, ച എന്ന്‌ പദച്ഛേദം. 

അതില്‍നിന്നുതന്നെ അതിന്റെ നിലനില്പ്‌ സംഭവിക്കുന്നതുകൊണ്ടും 
അതൊന്നു മാത്രമാണ്‌ സത്യമെന്ന്‌ തെളിയുന്നു എന്ന്‌ സൂത്രാര്‍ഥം. 

പരമകാരണമായ ആത്മതത്ത്വം മറ്റൊന്നില്‍നിന്നും ഉണ്ടായതാകാന്‍ 
സാധ്യമല്ല. ഉണ്ടായി മറയുന്നതെന്തും അസത്യമാണ്‌. മറ്റൊന്നില്‍നിന്നും ഉണ്ടാ 
കാതെ അനാദിയും അനന്തവുമായി സ്വയം നില്‍ക്കുന്ന വസ്തുവാണ്‌ 
ആത്മാവ്‌. ആത്മാവില്‍നിന്നുതന്നെയാണ്‌ ആത്മാവിന്റെ ഉൺമ. ആകാശം 
മുതല്‍ ഇങ്ങോട്ടുള്ളതെല്ലാം ആത്മാവില്‍ നിലനില്‍ക്കുന്നു. ആത്മാവ്‌ എവിടെ 
നില്‍ക്കുന്നു. ഇതിനുള്ള ഉപനിഷത്തിന്റെ ഉത്തരം “സ്വേ മഹിമ്നി” എന്നാണ്‌ 
- ആത്മാവ്‌ സ്വന്തം മഹിമാവില്‍ നില്‍ക്കുന്നു. ഇക്കാര്യംതന്നെയാണ്‌ ഗുരു 
ദേവന്‍ അന്തിമസൂത്രത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 

യുക്തിയുക്തമായി അദ്വൈതസത്യത്തെ സൂര്യതുല്യം വെളിപ്പെടുത്തി 
ത്തരുന്ന സൂത്രരൂപമായ ഈ കൃതി രചിച്ച്‌ നമ്മെ അനുഗ്രഹിച്ച ഗുരുവിന്റെ 
പാദങ്ങളില്‍ നമുക്ക്‌ ആയിരമായിരം പ്രണാമങ്ങള്‍ അര്‍പ്പിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


2 


(പബോധനാത്മകകൃതികള്‍ 


ജാതിനിര്‍ണ്ണയം 


ഈ കൃതി രചിച്ചത്‌ ആലുവ അദ്വൈതാശ്രമത്തില്‍ വച്ച്‌ 
1914-ലിലാണെന്ന്‌ ചിലര്‍ കരുതുന്നു. ഗുരുദേവന്‍െറ ജാതിനിഷേധം 
ഉറപ്പുറ്റ തത്ത്വബോധത്തിന്‍െറയും വ്യക്തമായ ശാസ്ത്രചിന്തയുടെയും 
ഫലമാണെന്ന്‌ ഈ കൃതി നിസംശയം തെളിയിക്കുന്നു. ചിന്താശക്തി 
യുള്ള ഏതൊരു വ്യക്തിയെയും ജാതിപ്പിശാചിന്‍െറ ബാധയില്‍ 
നിന്നും ഈ കൃതി വിമുക്തനാക്കുന്നതാണ്‌. തുടര്‍ന്ന്‌ പരമപുരുഷാര്‍ 
ത്ഥമായ ആത്മാനുഭവത്തില്‍ കൊണ്ടെ ത്തിക്കുകയും ചെയ്യുന്നു. 


ജാതിഭേദവും അവാന്തര ജാതിഭേദവുംകൊണ്ട്‌ ഭ്രാന്താലയമായിത്തീര്‍ 
ന്നിരുന്ന രാഷ്ട്രത്തിന്‌ ഗുരുദേവന്‍ നല്‍കിയ ഏററവും വലിയ സന്ദേശം ജാതി 
നിഷേധമായിരുന്നു. ജാതിനിഷേധത്തിന്‍െറ ശാസ്ത്രീയമായ പൊരുള്‍ വ്യക്ത 
മായി പ്രതിപാദിക്കുന്ന അഞ്ചു പദ്യങ്ങളടങ്ങിയ കൃതിയാണ്‌ ജാതി നിര്‍ണ്ണയം. 
തത്ത്വദര്‍ശനത്തില്‍ രൂപംകൊണ്ട ശാസ്ത്ര ചിന്തയുടെ ഉജ്ജ്വല രൂപം നമു 
ക്കിതില്‍ കാണാം. ജാതിയുണ്ടെങ്കില്‍ അതെന്താണ്‌? ജാതിയും ജന്മവും തമ്മി 
ലുള്ള ബന്ധമെന്താണ്‌? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്‌ എന്ന 
മുദ്രാവാക്യത്തിന്‍െറ അന്തഃസത്ത എന്താണ്‌? ഇത്തരം ചോദ്യങ്ങള്‍ക്കെല്ലാം 
ഈ കൃതിയില്‍ നിന്നും നിസ്സംശയമായ മറുപടി ലഭിക്കുന്നു. ഇതു വായിച്ച്‌ 
മനനം ചെയ്യുന്ന ഒരാള്‍ക്ക്‌ ജാതിപിശാചിന്‍െറ പിടിയില്‍ നിന്നും രക്ഷ കിട്ടും 
എന്നത്‌ തീര്‍ച്ചയാണ്‌. ഈ ചെറുകൃതി നമ്മുടെ സാംസ്കാരിക മണ്ഡല 
ത്തിന്‌ ഒരു കെടാവിളക്കായി എന്നും വിളങ്ങും. 


മനുഷ്യാണാം മനുഷ്യത്വം 

ജാതിര്‍ഗോത്വം ഗവാം യഥാ 

ന ബ്രാഹ്മണാദിരസ്യൈവം 

ഹാ! തത്ത്വം വേത്തി കോ/പിന. 1 


ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്‍ 
ഒരു യോനിയൊരാകാരമൊരു ഭേദവുമില്ലതില്‍ 2 


ഒരു ജാതിയില്‍നിന്നല്ലോ പിറന്നീടുന്നു സന്തതി 
നര ജാതിയിതോര്‍ക്കുമ്പോഴൊരു ജാതിയിലുള്ളതാം 3 


404. ശ്മീനാരായണ ഗുരുദേവകൃതികള്‍ സത്മുരര്‍്ണദ്യാഖ്യൊനം - ഭാഗം 47 


നരജാതിയില്‍ നിന്നത്രേ പിറന്നീടുന്നു വിപ്രനും 


പറയന്‍താനുമെന്തുള്ളതന്തരം നരജാതിയില്‍? 4 

പറച്ചിയില്‍ നിന്നു പണ്ടു പരാശരമഹാമുനി 

പിറന്നു മറസൂത്രിച്ച മുനി കൈവര്‍ത്തകന്യയില്‍ 5 

ഇല്ലജാതിയിലൊന്നുണ്ടോവല്ലതും ഭേദമോര്‍ക്കുകില്‍ 

ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നിടൂ. 6 
വ്യാഖ്യാനം 


ഗുരുദേവന്‍െറ ജന്മോദ്ദേശങ്ങളില്‍ ഏററവും പ്രധാനമായത്‌ ജാതി 
നിരാസമായിരുന്നു. അദ്വൈത സത്യം സുര്യതുല്യം സാക്ഷാത്ക്കരിച്ച നാട്ടിലെ 
ജനസമൂഹത്തെ ജാതിപ്പിശാചു പിടികുടാനിടയായത്‌ അത്യന്തം നിര്‍ഭാഗ്യ 
കരമായ ഒരു വസ്തുതയാണ്‌. അജ്ഞതയും സ്ഥാപിത താല്‍പര്യവുമല്ലാതെ 
ഇതിനു മറെറാരു ഹേതുവുമില്ല. ഈ പിശാചിനെ ഒഴിച്ചുമാററാനുള്ള 
മന്ത്രവാദവും ശ്രീബുദ്ധന്‍െറ കാലം മുതല്‍ തന്നെ ശക്തിയായി ആരംഭി 
ച്ചിരുന്നു. ഇത്തരം മലിനങ്ങളായ ഭേദചിന്തകള്‍കൊണ്ട്‌ സത്യസ്വരൂപം തീരെ 
മറയ്ക്കപ്പെടുമ്പോള്‍ മറമാററി അതിനെ വീണ്ടും പ്രകാശിപ്പിക്കാനാണല്ലോ 
മഹാത്മാക്കള്‍ അവതരിക്കുന്നത്‌. കേരളം ജാതിപ്പിശാചിന്‍െറ ബാധ 
നിമിത്തം ഒരു ഭ്രാന്താലയമായി മാറിയിരുന്ന ഘട്ടത്തിലാണ്‌ അതൊഴിച്ചു 
മാററാന്‍ ശ്രീനാരായണഗുരു അവതരിച്ചത്‌. മനുഷ്യരുടെ ഇടയില്‍ ജാതി 
യെന്നൊന്നില്ലെന്നു യുക്തിയുക്തം തെളിയിക്കാനാണ്‌ ഗുരുദേവന്‍ ചെറുതെ 
ങ്കിലും ചിന്തോദ്ദീപകമായ ജാതിനിര്‍ണ്ണയം എന്ന കവിത രചിച്ചത്‌. 


ജീവികളെ മനുഷ്യര്‍, മൃഗങ്ങള്‍, പക്ഷികള്‍ എന്നിങ്ങനെ രൂപഭേദമനുസ 
രിച്ച്‌ ഇനങ്ങളായി വേര്‍തിരിച്ചാല്‍ തര്‍ക്കശാസ്‌ (ത പ്രസിദ്ധങ്ങളായ 
മനുഷ്യത്വാദി ജാതികളുണ്ടാവാം. അല്ലാതെ ഒരേ രൂപത്തിലുള്ള ജീവികളെ 
ജാതികളായി വേര്‍തിരിക്കുന്നത്‌ അത്യന്തം അശാസ്ത്രീയമാണെന്നാണ്‌ 
ആദ്യമായി വെളിപ്പെടുത്തുന്നത്‌. 


1. മനുഷ്യാണാം മനുഷ്യത്വം 
ജാതിര്‍ഗോത്വം ഗവാം യഥാ 
ന ബ്രാഹ്മണാദിരസ്യൈവം 
ഹാ! തത്ത്വം വേത്തി കോ/പിന. 
യഥാ-എപ്രകാരമാണോ; ഗവാം-പശുവര്‍ഗ്ഗത്തില്‍പ്പെട്ട ജന്തുക്കള്‍ക്ക്‌, 
ഗോത്വം - ഗോവിന്‍െറ ഭാവം എന്ന അര്‍ത്ഥത്തിലുള്ള ഗോത്വം, ജാതി-ജാതി 
യാണെന്ന്‌ തര്‍ക്കശാസ്ത്രത്തിലും മററും കരുതപ്പെടുന്നത്‌ അതുപോലെ; മനു 
ഷ്യാണാം - മനുഷ്യര്‍ക്ക്‌; മനുഷ്യത്വം - മനുഷ്യത്വമെന്നത്‌; ജാതി-ജാതി 
യായി ഗണിക്കാവുന്നതാണ്‌. അസ്യ-മനുഷ്യന്‍; ര്രാഹ്മണാദി - ജനനം കൊ 
ണ്ടു കിട്ടുന്നതായി കരുതപ്പെടുന്ന ബ്രാഹ്മണാദി ജാതി; ഏവം ന-ഇപ്രകാരം 


ജാതിനിര്‍ണയം 405 


യുക്തിയൊന്നുമുള്ളതല്ല; ഹാ- കഷ്ടം;കഃ അപി-ആരും തന്നെ; തത്ത്വം ന 
വേത്തി - യഥാര്‍ത്ഥ്യമെന്തെന്നറിയുന്നതേയില്ല. 
എപ്രകാരമാണോ പശുവര്‍ഗ്ഗത്തില്‍പ്പെട്ട ജന്തുക്കള്‍ക്ക്‌ ഗോവിന്‍െറ 

ഭാവം എന്ന അര്‍ത്ഥമുള്ള ഗോത്വം ജാതിയാണെന്ന്‌ തര്‍ക്കശാസ്ത്രത്തിലും 
മററും കരുതപ്പെടുന്നത്‌ അതുപോലെ മനുഷ്യര്‍ക്ക്മനുഷ്ൃത്വമെന്നത്‌ 
ജാതിയായി ഗണിക്കാവുന്നതാണ്‌. മനുഷ്യന്‌ ജനനം കൊണ്ടു കിട്ടുന്നതായി 
കരുതപ്പെടുന്ന (ബാഹ്മണാദി ജാതി ഇപ്രകാരം യുക്തിയൊന്നുമുള്ളതല്ല. 
കഷ്ടം ആരും തന്നെ യാഥാര്‍ത്ഥ്യമെന്തെന്നറിയുന്നതേയില്ല. 


ഹാ! തത്ത്വം വേത്തി കോ/പിന 


ജാതി എന്ന പദത്തിന്‌ ജനനാലുള്ളത്‌ എന്നാണര്‍ത്ഥം. ജനനാല്‍ 
ഉള്ളത്‌ എന്നു പറഞ്ഞാല്‍ മരണം വരെ വിട്ടുപോകാത്തത്‌ എന്നുമാണ്‌ 
താല്‍പര്യം. ഈഅര്‍ത്ഥത്തില്‍ ഒരു വര്‍ഗത്തിന്‌ ജനനാല്‍ ഉള്ളതും മരണം 
വരെ വിട്ടുപോകാത്തതുമായ രൂപമേതാണോ അതാണ്‌ ജാതി നിര്‍ണ്ണയത്തിന്‌ 
ഹേതു. അതിനെയാണ്‌ താര്‍ക്കികന്മാരും മററും ജാതി നിര്‍ണ്ണയഘടകമായി 
അംഗീകരിക്കുന്നത്‌. ആ നിലയില്‍ മനുഷ്യന്‍െറ മനുഷ്യശരീരം ജനനാല്‍ 
ഉള്ളതും മരണംവരെ വിട്ടുപോകാതെ മനുഷ്യ ശരീരമായിത്തന്നെ തുടരുന്ന 
തുമാണ്‌. അതിനെ ആസ്പദമാക്കി മനുഷ്യര്‍ക്കു മുഴുവനും മനുഷ്യത്വമെന്ന 
ജാതി കല്‍പ്പിക്കാവുന്നതാണ്‌. പശുക്കള്‍ക്കും കാളകള്‍ക്കും മററും അവയുടെ 
ഗോശരീരം ജനനാല്‍ ഉള്ളതും മരണം വരെ തുടരുന്നതുമായതുകൊണ്ട്‌ 
അവയ്ക്കൊക്കെക്കൂടി ഗോത്വം എന്ന ജാതി കല്‍പ്പിച്ചിരിക്കുന്നതുപോലെ. 
ഇന്നു മനുഷ്യരുടെ ഇടയില്‍ നിലവിലുള്ള ്രാഹ്മണത്വാദിവേര്‍തിരിവിന്‌ 
ഇങ്ങനെ ജനനവുമായി ബന്ധപ്പെടുത്താവുന്ന യാതൊരു യുക്തിയുമില്ല. 
ബ്രാഹ്മണകുലത്തില്‍ ജനിക്കുന്ന എത്രയോ പേര്‍ ഗുണകര്‍മ്മങ്ങള്‍കൊണ്ട്‌ 
ചണ്ഡാലരെക്കാള്‍ മോശമായ ജീവിതം നയിക്കാനിടവരുന്നു. താണ 
കുലങ്ങളില്‍ ജനിക്കുന്ന എര്രയോപേര്‍ ഗുണകര്‍മ്മങ്ങള്‍ കൊണ്ട്‌ 
ബ്രാഹ്മണരായി ബ്രഹ്മജ്ഞാനികളാ യിത്തീരുന്നു. ഇന്നത്തെ ദുര്‍മ്മാര്‍ഗി 
നാളെ സന്മാര്‍ഗിയായി ഭവിക്കുന്നു. ഇന്നത്തെ സന്‍മാര്‍ഗി നാളത്തെ 
ദുര്‍മ്മാര്‍ഗിയായി പതിക്കുന്നു. ഒരേ കുടുംബത്തിലെ അംഗങ്ങള്‍ തന്നെ പല 
തൊഴിലുകള്‍ അംഗീകരിക്കുന്നു. ഒരാള്‍ കച്ചവടക്കാരനാണെങ്കില്‍ മറെറാരാള്‍ 
യോദ്ധാവാണ്‌. ഒരാള്‍ കൃഷിപ്പണിചെയ്യുമ്പോള്‍ അയാളുടെ സഹോദരന്‍ 
സന്ന്യാസാശ്രമം അംഗീകരിക്കുന്നു. ഈ നിലയ്ക്ക്‌ മനുഷ്യരുടെ കൂട്ടത്തില്‍ 
ബ്രാഹ്മണാദി വേര്‍തിരിവുകള്‍ ജനനവുമായി ബന്ധപ്പെട്ടതാണെന്നു 
പറയുന്നതു ശുദ്ധമേ അസംബന്ധമാണെന്നും പറയേണ്ടതില്ലല്ലോ. (ബാഹ്മ 
ണാദി വര്‍ണ്ണങ്ങളുടെ സ്ഥിതിയിതാണെങ്കില്‍ സമൂഹത്തില്‍ കാണപ്പെടുന്ന 
മററവാന്തരവിഭാഗങ്ങള്‍ സ്വാര്‍ത്ഥമതികളായ സ്ഥാപിത താല്‍പര്ൃക്കാരുടെ 
കൃത്രിമ സൃഷ്ടികളാണെന്നു പറയേണ്ടതില്ല. ഈ ലോകത്ത്‌ കാണപ്പെടുന്ന 
എല്ലാ നാമരുപങ്ങളും ഒരേ ഒരു പരമാത്മാവിന്‍െറ രൂപഭേദങ്ങളാണെന്നു 
കണ്ടെത്തിയിട്ടുള്ള മഹാത്മാക്കള്‍ക്ക്‌ മനുഷ്യത്വാദി ജാതികള്‍പോലും വെറും 


406 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സത്മുരീണഷ്യാഖ്യൊനം - ഭാഗം 7 


മായാവിഭ്രമങ്ങളാണ്‌. പിന്നെയാണോ ബ്രാഹ്മണത്വാദി വേര്‍തിരിവുകള്‍. 
കഷ്ടം, തത്ത്വമറിയാതെ അജ്ഞതയില്‍ പെട്ടുഴലുന്നവരുടെ കൃത്രിമ 
സങ്കല്പങ്ങളെക്കുറിച്ച്‌ എന്ത്‌ പറയാനാണ്‌? 

മനുഷ്യവര്‍ഗ്ഗത്തെ ജാതിമത ദൈവഭേദങ്ങളെ ആസ്പദമാക്കി ഒരിക്കലും 
പലതായി കാണാന്‍ പാടില്ലെന്നാണിനി വ്യക്തമാക്കുന്നത്‌. 


2. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്‍ 
ഒരു യോനിയൊരാകാരമൊരുഭേദവുമില്ലതില്‍ 
മനുഷ്യന്‍ ഒരു ജാതി-മനുഷ്യന്‌ ജാതിയൊന്നേയുള്ളു; ഒരു മതം- മതം 
ഒന്നേയുള്ളു; ഒരു ദൈവം-ദൈവം ഒന്നേയുള്ളൂ; ഒരു യോനി-ഉല്പത്തി 
സ്ഥാനം ഒന്നേയുള്ളൂ; ഒരാകാരം-ആകൃതി ഒന്നേയുള്ളൂ; അതില്‍-ഈ 
മനുഷ്യവര്‍ഗ്ഗത്തില്‍; ഒരുഭേദവുമില്ല-ഭേദം ഒന്നും തന്നെ കല്പിക്കാനില്ല. 
മനുഷ്യനു ജാതിയൊന്നേയുളളൂ. മതം ഒന്നുയുളളു, ദൈവം 
ഒന്നേയുള്ളൂ, ഉല്പത്തിസ്ഥാനം ഒന്നേയുള്ളൂ, ആകൃതി ഒന്നേയുള്ളു; ഈ 
മനുഷ്യവര്‍ഗ്ഗ ത്തില്‍ ഭേദം ഒന്നും തന്നെ കല്‍പ്പിക്കാനില്ല. 


ഒരു ജാതി ഒരു മതം ഒരു ദൈവം 


അവരവരുടെ സങ്കുചിത വിചാരങ്ങള്‍ക്കൊപ്പിച്ചു പല തരത്തിലും വ്യാ 
ഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗുരുദേവവാക്യമാണിത്‌. എന്നാല്‍ ഗുരു ദേവകൃ 
തികള്‍ പഠിക്കുന്ന ഒരാള്‍ക്ക്‌ ഈ വാകൃത്തിലെ ഗുരുദേവ കല്‍പിതമായ ആ 
ശയം വ്യക്തമായി തെളിഞ്ഞുകിട്ടുന്നതാണ്‌. മനുഷ്യന്‍ ജാതിയൊന്നേയുള്ളൂ. 
അതാണ്‌ മനുഷ്യത്വജാതി. അക്കാര്യം മുന്‍പദ്യം സ്പഷ്ടമായി വെളിപ്പെടു 
ത്തിയിട്ടുണ്ടല്ലോ. മതമൊന്നേയുള്ളൂ. അതാണ്‌ ആത്മമതം. അവനവന്‍െറ ഉ 
ള്ളില്‍ തന്നെയുള്ള സുഖസ്വരൂപമായ ആത്മാവിനെ കണ്ടുപിടിക്കുന്നതില്‍ 
ക്കുടിയുള്ള ഈശ്വരദര്‍ശനമാണ്‌ ആത്മമതം. സുഖസ്വരുപമായ ആത്മാവി 
നെയാണ്‌ ഈ ലോകത്ത്‌ എല്ലാവരും ഏററവും അധികം ഇഷ്ടപ്പെടുന്നത്‌. 
അതു നിമിത്തം അറിഞ്ഞോ അറിയാതെയോ സകലരും സദാ പ്രവര്‍ത്തിച്ചു 
കൊണ്ടിരിക്കുന്നതും ഈ ആത്മാവിനോട്‌ കൂടുതല്‍ അടുക്കാനാണ്‌. എല്ലാ 
മതക്കാരും എന്നുവേണ്ട ശാസ്ത്രജ്ഞനും കലാകാരനും എല്ലാവരും രാപ 
കല്‍ കിണഞ്ഞു പരിശ്രമിക്കുന്നത്‌ ഈ ആത്മസുഖം നേടാനാണ്‌. മററുള്ളവര്‍ 
ആഗ്രഹങ്ങള്‍ നിറവേററി ആത്മസുഖംനേടാന്‍ ശ്രമിക്കുമ്പോള്‍ യോഗിമാര്‍ 
ധ്യാനാഭ്യാസം കൊണ്ട്‌ മനസിനെ ഉപശമിപ്പിച്ചു ആത്മസുഖം നേടുന്നു. 
ശാസ്ത്രീയമായ മനുഷ്യമതം ഈ ആത്മമതമാണ്‌. ഗുരുദേവന്‍ ആത്മോപ 
ദേശ ശതകത്തിലെ ഇരുപത്തൊന്നും നാല്‍പത്തൊന്പതും പദ്യങ്ങളില്‍ ഈ 
മനുഷ്യമതം വിശദമായി വിവരിച്ചിട്ടുണ്ട്‌. നാല്‍പത്തൊന്‍പതാം പദ്യത്തില്‍ 
“ജഗതിയിലിമ്മതമേകം” എന്നു വ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. അ 
തുപോലെ മനുഷ്യന്‌ ദൈവവും ഒന്നേയുളളു. അതാണ്‌ ആത്മമതത്തില്‍ 
കൂടി കണ്ടെത്തുന്ന പരമാത്മദൈവം. എല്ലാ മതങ്ങളും കണ്ടെത്താന്‍ കൊ 
തിക്കുന്ന ശാസ്ത്രീയ ദൈവം ഈ പരമാത്മദൈവം തന്നെ. എല്ലാ ദേവതമാ 


ജാതിനിര്ണയം 407 


രുടെയും രൂപത്തില്‍ പ്രത്യക്ഷപ്പെട്ട ഉപാസകരെ അനുഗ്രഹിക്കുന്നതും ഈ 
പരമാത്മദൈവം തന്നെയാണ്‌. “പല മതസാരവും ഏകം” എന്നു ഗുരുദേവന്‍ 
ആത്മോപദേശശതകത്തില്‍ പറഞ്ഞിരിക്കുന്നത്‌ ഈ ദൈവത്തെക്കുറിച്ചാണ്‌. 
ഈ ദൈവത്തിന്‍െറ മനോഹരമായ സ്വരൂപ വിവരണം (ബ്വഹ്മവിദ്യാപഞ്ചക 
ത്തിലെ മൂന്നാം ശ്ലോകം നോക്കി ധരിക്കേണ്ടതാണ്‌. മനുഷ്യന്‌ ഉല്‍പത്തി 
സ്ഥാനം ഒന്നേയുള്ളു. അതാണ്‌ മനുഷ്യസ്ത്രീയുടെ ഗര്‍ഭപാത്രം. ആകൃതി 
ഒന്നേയുള്ളൂ മനുഷ്യാകൃതി. ഇങ്ങനെ നോക്കുമ്പോള്‍ ഒരു ഭേദകല്‍പനയ്ക്കും 
ഇടമില്ലാത്ത മനുഷ്യവര്‍ഗ്ഗത്തിലെ ഭേദകല്‍പനകളെല്ലാം കൃത്രിമങ്ങളാണെ 
ന്നറിയേണ്ടതാണ്‌. 


ജന്‍മം കൊണ്ട്‌ മനുഷ്യനുണ്ടാകുന്ന ഒരേ ഒരു ജാതി മനുഷ്യത്വമാണെന്ന്‌ 
ആര്‍ക്കും ചിന്തിച്ചറിയാവുന്നതേയുള്ളൂ എന്നാണിനി പ്രസ്താവിക്കുന്നത്‌. 


3. ഒരു ജാതിയില്‍ നിന്നല്ലോ പിറന്നീടുന്നു സന്തതി 
നരജാതിയിതോര്‍ക്കുമ്പോളൊരു ജാതിയിലുള്ളതാം 
സന്തതി - മനുഷ്യന്‍െറ സന്താനപരമ്പര; നരജാതിയില്‍ നിന്നല്ലോ - 
മനുഷ്യവര്‍ഗ്ഗത്തില്‍ നിന്നു മാത്രമാണല്ലോ; പിറന്നീടുന്നു - ജനിക്കുന്നത്‌. 
ഇതോര്‍ക്കുമ്പോള്‍- ഇതാലോചിച്ചാല്‍; നരജാതി - മനുഷ്യവര്‍ഗം മുഴുവന്‍; 
ഒരു ജാതി യിലുള്ളതാം - ഒരു ജാതിയില്‍ത്തന്നെയുള്ളതാണെന്നു വ്യക്ത 
മായി തീരുമാനിക്കാം. 
മനുഷ്യന്‍െറ സന്താനപരമ്പര മനുഷ്യവര്‍ഗ്ഗത്തില്‍ നിന്നും 
മാത്രമാണല്ലോ ജനിക്കുന്നത്‌. ഇതാലോചിച്ചാല്‍ മനുഷ്യവര്‍ഗ്ഗം മുഴുവന്‍ ഒരു 
ജാതിയിലുള്ള താണെന്ന്‌ വ്യക്തമായി തീരുമാനിക്കാം. 


മനുഷ്യവര്‍ഗ്ഗത്തില്‍ നിന്നും ജനിക്കുകയെന്ന പാരമ്പര്യനിയമം 
ബ്രാഹ്മണനും പറയനും തുല്യമായിത്തന്നെ കാണപ്പെടുമ്പോള്‍ അവര്‍ക്കു 
തമ്മില്‍ ഭേദം കല്‍പ്പിക്കുന്നത്‌ യുക്തിയുക്തമല്ലെന്നു വെളിപ്പെടുത്തുന്നു. 


4. നരജാതിയില്‍ നിന്നത്രേ പിറന്നീടുന്നു വിപ്രനും 
പറയന്‍ താനുമെന്തുള്ളതന്തരം നരജാതിയില്‍ 
വിപ്രനും - ബ്രാഹ്മണനും; പറയന്‍ താനും - പറയനും; നരജാതിയില്‍ 
നിന്നത്രേ- മനുഷ്യവര്‍ഗ്ഗത്തില്‍ നിന്നു തന്നെയാണ്‌; പിറന്നീടുന്നു - 
ജനിക്കുന്നത്‌; നരജാതിയില്‍- ഈ നിലയ്ക്ക്‌ മനുഷ്യ വര്‍ഗ്ഗത്തില്‍; അന്തരം 
- ഭേദം; എന്തുള്ളത്‌ - എന്താണുളളത്‌. 
ബ്രാഹ്മണനും പറയനും മനുഷ്യവര്‍ഗ്ഗത്തില്‍ നിന്നു തന്നെയാണ്‌ 
ജനിക്കുന്നത്‌. ഈ നിലയ്ക്ക്‌ മനുഷ്യവര്‍ഗ്ഗത്തില്‍ ഭേദം എന്താണുള്ളത്‌. 
ഒരേ മനുഷ്യവര്‍ഗ്ഗത്തില്‍ തന്നെയാണ്‌ വിപ്രനും പറയനും ജനിക്കുന്ന 
തെന്ന്‌ സമ്മതിക്കാം. പക്ഷേ വിവേകത്തിലും കര്‍മ്മത്തിലും ഗുണത്തിലും 
സാമര്‍ത്ഥ്യത്തിലും ഒക്കെ മനുഷ്യര്‍ തമ്മില്‍ ഭേദം കാണുന്നുണ്ടല്ലോ. 
അങ്ങനെയാണെങ്കില്‍ മനുഷ്യര്‍ തമ്മില്‍ ഭേദമില്ലെന്ന്‌ പറയുന്നത്‌ 
ശരിയാണോ? ഈ സംശയത്തിനുത്തരമാണടുത്ത പദ്യം. 


408 ശ്രീനാരായണ ഗുരുദേവക്ൃയതികള്‍ സന്ധുര്ണവ്യാക്യാനം - ഭാഗം Il 


5. പറച്ചിയില്‍ നിന്നു പണ്ടു പരാശര മഹാമുനി 
പിറന്നു മറസൂത്രിച്ച മുനി കൈവര്‍ത്തകന്യയില്‍ 
പണ്ട്‌ - പുരാണകാലത്തു തന്നെ ; പരാശര മഹാമുനി - വേദവ്യാസ 
ന്‍െറ പിതാവായ പരാശരമഹര്‍ഷി ; പറച്ചിയില്‍ നിന്ന്‌ - അദൃശ്യന്തി എന്നു 
പേരായ പറച്ചിയില്‍ നിന്നും; പിറന്നു-ജനിച്ചതായി കാണുന്നു; മറസൂത്രിച്ച 
മുനി - വേദങ്ങളെ ചിട്ടപ്പെടുത്തി ബ്രഹ്മസൂത്രം രചിച്ച വേദവ്യാസന്‍; കൈ 
വര്‍ത്തകന്യയില്‍ - മത്സ്യഗന്ധി എന്നു പേരായ മുക്കുവസ്ത്രീയില്‍ ജനിച്ച 
തായും കാണുന്നു. 
പുരാണകാലത്തുതന്നെ വേദവ്യാസന്‍െറ പിതാവായ പരാശരമഹര്‍ഷി 
അദൃശ്യന്തി എന്നു പേരായ പറച്ചിയില്‍ നിന്നും ജനിച്ചതായി കാണുന്നു. 
വേദങ്ങളെചിട്ടപ്പെടുത്തി ബ്രഹ്മസൂത്രം രചിച്ച വേദവ്യാസന്‍ മത്സ്യഗന്ധി 
എന്നു പേരായ മുക്കുവസ്ത്രീയില്‍ ജനിച്ചതായും കാണുന്നു. 


ജന്മവും മനുഷ്യ മാഹാത്മ്യവും 

വിവേകത്തിലും ഗുണകര്‍മ്മങ്ങളിലും മനുഷ്യര്‍ക്ക്‌ പരസ്പരഭേദം കാ 
ണുന്നുണ്ടെങ്കില്‍ അതിനെ ജന്മവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമേയില്ല. 
ഇതിനു പുരാണകാലം മുതല്‍ തന്നെ അനേകം ദൃഷ്ടാന്തങ്ങള്‍ കാണ്‍മാ 
നുണ്ട്‌. പരാശരമഹര്‍ഷിയെയും പരാശരപുത്രനായ വേദവ്യാസമുനിയെയും 
കാള്‍ മാഹാത്മ്യമേറിയവര്‍ പുരാതനകാലത്ത്‌ വേറെയുണ്ടായിരുന്നെന്ന്‌ തോ 
ന്നുന്നില്ല. ഇവരില്‍ പരാശരന്‍ പറച്ചിയുടെ മകനാണ്‌. വസിഷ്ഠന്‍െറ മൂത്ത 
മകനായ ശക്തിയാണ്‌ പരാശരന്‍െറ അച്ഛന്‍. അദ്ദേഹത്തിന്‍െറ ഭാര്യയായ 
അദൃശ്യന്തി പറച്ചിയായിരുന്നു. അവരുടെ പുത്രനായിട്ടാണ്‌ പരാശരന്‍ ജനി 
ച്ചത്‌. പരാശരന്‍ മഹാതപന്ധിയായിരുന്നു. പരാശരന്‍ മത്സ്യഗന്ധി എന്ന മു 
ക്കുവപ്പെണ്‍കുട്ടിയില്‍ ജനിച്ച പുത്രനാണ്‌ വേദവ്യാസന്‍. പറച്ചിയുടെ മകന്‍ 
മുക്കുവത്തിയില്‍ ജനിച്ച വ്യാസന്‍ വേദങ്ങളെ പകുത്തു ചിട്ടപ്പെടുത്തിയെ 
ന്നു മാത്രമല്ല, വേദാർത്ഥം സുഗമമായി ഗ്രഹിയ്ക്കുവാന്‍ വേണ്ടി ബ്രഹ്മസൂ 
ത്രവും രചിച്ചു. മഹാഭാരതമെന്ന ഇതിഹാസവും പുരാണങ്ങളും നിര്‍മ്മിച്ചു. 
ചുരുക്കത്തില്‍ പരാശരനെയും വ്യാസനെയും കടന്നു നില്‍ക്കുന്ന ബ്രാഹ്മ 
ണരോ സത്യദര്‍ശികളോ അപൂര്‍വ്വമാണ്‌. വേദകാലത്തുതന്നെ ഇക്കാര്യം പ്ര 
സിദ്ധമായിരിക്കേ മനുഷ്യമാഹാത്മ്യത്തിനും ജന്‍മത്തിനും തമ്മില്‍ ബന്ധം 
കല്‍പിച്ചത്‌ ഏതോ സ്വാര്‍ത്ഥമതികള്‍ ഇടയ്ക്കുവച്ച്‌ ചെയ്ത കൃത്രിമമാണെന്ന്‌ 
തീര്‍ച്ചയാണല്ലോ. ജനിക്കുമ്പോള്‍ അജ്ഞരായ കുട്ടികളായിത്തന്നെയാണ്‌ 
സകലരും ജനിക്കുന്നത്‌. വളരുന്നതോടെയാണ്‌ ഗുണകര്‍മ്മങ്ങള്‍ വേര്‍തിരി 
യുന്നത്‌. ഉത്തമഗുണകര്‍മ്മങ്ങളുള്ള മഹത്തുക്കള്‍ പലപ്പോഴും താണ കുടും 
ബങ്ങളിലും വര്‍ഗ്ഗങ്ങളിലുമാണധികവും ജനിക്കുന്നത്‌. പൂര്‍ണ്ണാവതാരമായ 
ഭഗവാന്‍ കൃഷ്ണന്‍ പശുപാലകനായിട്ടാണ്‌ ജനിച്ചതെന്നാര്‍ക്കാണറിഞ്ഞു 
കൂടാത്തത്‌? അതുപോലെ ഉയര്‍ന്ന കുടുംബങ്ങളിലും വര്‍ഗ്ഗങ്ങളിലും അധ 
മാധന്മാരായ ധാരാളം പേര്‍ ജനിക്കുന്നു എന്നതിനു പുരാണങ്ങില്‍ തന്നെ 
വേണ്ടുവോളം തെളിവുണ്ട്‌. എന്തായാലും ബ്രാഹ്മണകുലത്തില്‍ ജനിച്ചു എന്ന്‌ 


ജാതിനിര്‍ണയം 409 





വച്ച്‌ മദ്യപാനിയും ദുര്‍മാര്‍ഗനിരതനുമായ ഒരു വ്യക്തിയെ ബ്രാഹ്മണനായി 
കണക്കാക്കികൊള്ളണമെന്ന യുക്തി ആര്‍ക്കാണ്‌ നിരക്കുക? താണ കുടും 
ബത്തില്‍ജനിച്ചു എന്നു വച്ച്‌ തപസ്വിയും ബ്രഹ്മനിഷ്ഠനുമായ ഒരു 
വ്യക്തിയെ ബ്രാഹ്മണനായി കണക്കാക്കിക്കൂട എന്ന യുക്തിയും ആര്‍ക്കാണ്‌ 
നിരക്കുക? മനുഷ്യന്‍െറ ഗുണകര്‍മ്മ മാഹാത്മ്യങ്ങള്‍ ഒരേ ജന്മത്തില്‍ തന്നെ 
മാറിവരാവുന്നതേയുള്ളൂ. അതുകൊണ്ട്‌ ജന്മത്തെ ആസ്പദമാക്കിയുള്ള എല്ലാ 
വേര്‍തിരിവുകളും കൃത്രിമങ്ങളും സാര്‍ത്ഥ പ്രേരിതങ്ങളുമാണെന്നറിയേണ്ട 
താണ്‌. വിവേകികള്‍ മനുഷ്യസമത്വത്തിനായി അവയെ നിര്‍മ്മാര്‍ജ്ജനം ചെ 
യ്യാന്‍ സദാ യത്നിക്കേണ്ടതാണ്‌. 


മനുഷ്യസമത്വത്തിന്‍െറ പ്രകാശമയമായ മാര്‍ഗം തെളിച്ച ഗുരുവിനെ 
നമുക്ക്‌ ഭക്തിപൂര്‍വ്വം പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


2 


ജാതിലക്ഷണം 


ഈ കൃതിയെക്കുറിച്ച്‌ കേരള സാഹിത്യ അക്കാദമി റിസര്‍ച്ച്‌ 
സ്കോളറായ ശ്രീ. ജി. പ്രിയദര്‍ശന്‍ നല്‍കിയ വിവരണം താഴെ ചേര്‍ 
ക്കുന്നു. ശ്രീ. അയ്യപ്പന്‍െറ ആവശ്യ പ്രകാരം ഗുരുദേവന്‍ ആലുവായില്‍ 
വച്ച്‌ എഴുതിക്കൊടുത്തതാണീ കവിത എന്നു കേട്ടിട്ടുണ്ട്‌. 1096 കന്നി 
ലക്കം സഹോദരന്‍ മാസികയില്‍ ഈ കവിത ചേര്‍ത്തിട്ടുണ്ട്‌. ഇതിന്‌ 
ചെറിയൊരു ടിപ്പണിയും അവിടെ നല്‍കിയിട്ടുണ്ട്‌. ശിവഗിരിയില്‍ 
നിന്നും 1960 ല്‍ പ്രസിദ്ധപ്പെടുത്തിയ ഗുരുദേവ കൃതികളുടെ മുന്നാം 
പതിപ്പിലേ ഈ കൃതി ചേര്‍ത്തിട്ടുളളൂ. 

ജാതി നിര്‍ണ്ണയം പോലെതന്നെ ഈ കൃതിയും മനുഷ്യനെ 
ജാതിപ്പിശാചിന്‍െറ ബാധയില്‍ നിന്നും വിമുക്തനാക്കും. ഗുരു 
ദേവന്‍െറ അനുഭൂതി നിറഞ്ഞ ശാസ്ത്രബുദ്ധി ഇതിലും വ്യക്തമായി 
കാണാം. 


ഗുരുദേവന്‍െറ ജാതിനിഷേധമെന്ന മഹത്തായ സന്ദേശത്തിന്‍െറ ശാ 
സ്ത്രീയ പശ്ചാത്തലം വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു കൃതിയാണ്‌ ജാ 
തിലക്ഷണം. പത്തു പദ്യങ്ങളാണിതിലുള്ളത്‌. ജീവജാലങ്ങളെ വര്‍ഗ്ഗങ്ങ 
ളാക്കിതിരിക്കാന്‍ ജഗദീശ്വരന്‍ തന്നെ ഏര്‍പ്പെടുത്തിയിരിക്കുന്ന നിയാമക 
ഘടകങ്ങളെ ഇതില്‍ അതിനിപുണമായി വേര്‍തിരിച്ചു കാണിച്ചിരിക്കുന്നു. ഈ 
ഈശ്വരനിയമത്തെ അതിലംഘിച്ചു കൃത്രിമമായ ജാതി കല്പനയില്‍ ഏര്‍ 
പ്പെടുന്നവര്‍ കണ്ണും നിനവുമില്ലാത്ത മുഡ്രന്മാരാണെന്നാണ്‌ ഇതിലെ പ്രഖ്യാ 
പനം. അവര്‍ ഈശ്വരനില്‍ നിന്നും അകന്ന്‌ ഇരുട്ടിലേയ്ക്ക്‌ പതിയ്ക്കാനിട 
വരും. കൃതിമ ജാതി സങ്കല്പങ്ങള്‍ കൈവെടിയുന്ന ഒരാള്‍ക്കു മാത്രമേ സത്യം 
തെളിയു എന്നു വ്യക്തമാക്കിയിരിക്കുന്നു. ഈ കൃതി വായിച്ച്‌ മനനം ചെയ്യുന്ന 
ഒരാള്‍ കൃത്രിമത്വം പോയി സദാ സത്യത്തോടടുക്കാന്‍ ഇടയാകുന്നു. 


പുണര്‍ന്നു പെറുമെല്ലാമൊ- 

രിനമാം പുണരാത്തത്‌ 

ഇനമല്ലിനമാമിങ്ങൊ- 

രിണയാര്‍ന്നൊത്തു കാണ്‍മതും. 1 


ഓരോ ഇനത്തിനും മെയ്യു- 
മോരോ മാതിരിയൊച്ചയും 


ജാതിലകണം 


മണവും ചുവയും ചൂടും 
തണുവും നോക്കുമോര്‍ക്കണം. 


തുടര്‍ന്നോരോന്നിലും വെവ്വേ- 
റടയാളമിരിക്കയാല്‍ 
അറിഞ്ഞീടുന്നു വെവ്വേറെ 
പിരിച്ചോരോന്നുമിങ്ങു നാം. 


പേരുരുതൊഴിലീ മൂന്നും 
പോരുമായതു കേള്‍ക്കുക! 
ആരു നീയെന്നു കേള്‍ക്കേണ്ടാ 


നേരു മെയ്‌ തന്നെ ചൊല്‍കയാല്‍. 


ഇനമാര്‍ന്നുടല്‍താന്‍ തന്‍െറ- 
യിനമേതെന്നു ചൊല്‍കയാല്‍ 
ഇനമേതെന്നു കേള്‍ക്കില്ല 
നിനവും കണ്ണുമുള്ളവര്‍. 


പൊളിചൊല്ലുന്നിനം ചൊല്വ- 
തിഴിവെന്നു നിനയ്ക്കയാല്‍ 
ഇഴിവില്ലിനമൊന്നാണു 
പൊളിചൊല്ലരുതാരുമേ. 


ആണും പെണ്ണും വേര്‍തിരിച്ചു 
കാണും വണ്ണമിനത്തെയും 
കാണണം കുറികൊണ്ടിമ്മ- 
ട്ടാണു നാമറിയേണ്ടത്‌. 


അറിവാമാഴിയില്‍ നിന്നു 
വരുമെല്ലാവുടമ്പിനും 

കരുവാണിനമീ നീരിന്‍ - 
നിരതാന്‍ വേരുമായീടും. 


അറിവാം കരുവാന്‍ ചെയ്ത 
കരുവാണിനമോര്‍ക്കുകില്‍ 
കരുവാര്‍ന്നിനിയും മാറി 
വരുമീ വന്നതൊക്കെയും. 


ഇനമെന്നിതിനെച്ചൊല്ലു 
ന്നിന്നതെന്നറിയിക്കയാല്‍ 


411 


412 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സറ്ഖുര്ണവ്യാഖ്യാനം - ഭാഗം Il 





ഇനമില്ലെങ്കിലില്ലൊന്നു- 
മിന്നതെന്നുള്ളതൂഴിയില്‍ 10 


വ്യാഖ്യാനം 


ഇവിടെ സത്യവസ്തു ഒന്നേയുള്ളൂ. അഖണ്ഡാനന്ദ ബോധ 
സ്വരൂപമായ ബ്രഹ്മമാണാ സത്യവസ്തു. ഇക്കാണുന്ന പ്രപഞ്ചഘടക 
ങ്ങളെല്ലാം അതിന്‍െറ വെറും രൂപഭേദങ്ങള്‍ മാത്രം. ഇതാലോചിച്ചാല്‍ 
ഒന്നിനും ഒരു ഭേദവുമില്ലെന്നുള്ളതാണ്‌ പരമമായ യാഥാര്‍ത്ഥ്യം. രൂപ 
ഭേദം ഒരിക്കലും വസ്തുഭേദമുളവാക്കുന്നില്ല. എങ്കിലും ബാഹ്യരൂപ 
ങ്ങളെ ആശ്രയിച്ചു ജന്തുക്കളെ ചില വര്‍ഗങ്ങളായി നമുക്ക്‌ വേര്‍തിരി 
ക്കാം. ജനനാല്‍ കാണപ്പെടുന്നവയും ഇടയ്ക്ക്വച്ച്‌ മാററാന്‍ കഴിയാ 
ത്തവയുമായ ലക്ഷണങ്ങളെ ആസ്പദമാക്കിയാണ്‌ ഇത്തരം വര്‍ഗഭേദം 
നിര്‍ണ്ണയിക്കപ്പെടുന്നത്‌. ഈ ഭേദം പോലും വസ്തു ചിന്തനത്തില്‍ 
ഭ്രമമെന്നു തെളിയും. പിന്നെയാണോ കൃത്രിമ സങ്കല്പങ്ങളെ 
ആസ്പദമാക്കിയുള്ള ഭേദങ്ങള്‍ നിലനില്‍ക്കുക? വര്‍ഗഭേദം കാണി 
ക്കുന്ന അത്തരം സ്ഥിരലക്ഷണങ്ങള്‍ എന്തൊക്കെയാണെന്ന്‌ വിവരി 
ക്കുകയാണ്‌ ഗുരുദേവന്‍ ജാതിലക്ഷണം എന്ന കൃതിയില്‍. മനുഷ്യ 
വര്‍ഗ്ഗത്തെ മററു ജന്തുക്കളില്‍ നിന്നും വേര്‍തിരിക്കുന്ന ലക്ഷണങ്ങളാ 
ണിതില്‍ പ്രധാനമായും വിവരിക്കുന്നത്‌. 


1. പുണര്‍ന്നുപെറുമെല്ലാമൊരിനമാം പുണരാത്തത്‌ 
ഇനമല്ലിനമാമിങ്ങൊരിണയാര്‍ന്നൊത്തു കാണ്‍മതും. 
പുണര്‍ന്നു പെറുമെല്ലാം-പരസ്പരം ആലിംഗന ബദ്ധരായി സന്തത്യുല്‍ 
പാദനം നടത്തുന്നവരെല്ലാം; ഒരിനമാം-മനുഷ്യജാതി എന്ന ഒരിനത്തില്‍ 
പ്പെടുന്നു; പുണരാത്തതു- ആലിംഗനബദ്ധരാകാതെ സന്തത്യുല്‍പാദനം 
നടത്തുന്നവ; ഇനമല്ല-മനുഷ്യജാതിയല്ല; ഇങ്ങ്‌-ഈ ലോകത്ത്‌; ഇണയാര്‍ 
ന്നൊത്തുകാണ്‍മതും-ഇണ ചേരുന്നതില്‍ ഒരുമിക്കുന്നവയും; ഇനമാം-ഒരു 
പ്രത്യേക വര്‍ഗമായി കരുതപ്പെടാം. 
പരസ്പരം ആലിംഗനബദ്ധരായി സന്തത്യുല്‍പാദനം നടത്തുന്നവ 
യെല്ലാം ഒരിനത്തില്‍പെടുന്നു. ആലിംഗനബദ്ധരാകാതെ സന്തത്യുല്‍പാദനം 
നടത്തുന്നവ മനുഷ്യജാതിയല്ല. ഈ ലോകത്ത്‌ ഇണ ചേരുന്നതില്‍ 
ഒരുമിക്കുന്നവയും ഒരു പ്രത്യേക വര്‍ഗ്ഗമായി കരുതപ്പെടാം. 


പുണരുക ഇണചേരുക 

ജാതിനിര്‍ണ്ണയത്തിനുതകുന്ന വ്യക്തമായ ഒരു ലക്ഷണമാണ്‌ ഇണ 
ചേരുക. ഒരേ വര്‍ഗ്ഗത്തില്‍പ്പെട്ട സ്ത്രീപുരുഷന്മാരല്ലാതെ ഒരിക്കലും സന്തത്യു 
ല്‍പാദനത്തിനായി ഇണചേരാറില്ല. ഇക്കാര്യത്തില്‍ മനുഷ്യ ജാതിക്കൊരു 
പ്രത്യേകതകൂടിയുണ്ട്‌. പരസ്പരം ആലിംഗനബദ്ധരായി ഇണചേര്‍ന്നാണ്‌ 
മനുഷ്യവര്‍ഗ്ഗം സന്തത്യുല്പാദനം നടത്തുന്നത്‌. മനുഷ്യരുടെ ഇടയില്‍ ഈ 


ജാതിലക്ഷണം 413 





ഇണചേരലിന്‌ യാതൊരു പരസ്പര ഭേദവും ഗണിക്കാറില്ലല്ലോ. മനുഷ്യ 
രെല്ലാം ഒരേ വര്‍ഗ്ഗമാണ്െന്നുള്ളതിനു ഇതില്‍പ്പരം മറെറാരു തെളിവും ആവശ്യ 
മില്ല. 

ഇനിയും വര്‍ഗ്ഗങ്ങളെ വേര്‍തിരിച്ചു കാട്ടുന്ന ഏതാനും സ്ഥിരഘടകങ്ങള്‍ 
കൂടി വെളിപ്പെടുത്തുകയാണ്‌ രണ്ടാം ശ്ലോകത്തില്‍. 


2. ഓരോ ഇനത്തിനും മെയ്യുമോരോ മാതിരിയൊച്ചയും 
മണവും ചുവയും ചൂടും തണുവും നോക്കുമോര്‍ക്കണം. 
ഓരോ ഇനത്തിനും-ഓരോവര്‍ഗ്ഗത്തിനും; മെയ്യും-ദേഹത്തിന്‍െറ 
ആകൃതിഭേദവും; ഓരോ മാതിരി ഒച്ചയും-പ്രത്യേക രീതിയിലുള്ള ശബ്ദം 
പുറപ്പെടുവിക്കലും; മണവും ചുവയും ചൂടും തണുവും-പ്രത്യേക തരത്തി 
ലുള്ള ഗന്ധവും ഭക്ഷണ രുചിയും ദേഹത്തിലെ ഈഷ്മാവും ശൈത്യവും; 
നോക്കും-പ്രത്യേകതരം നോട്ടവും; ഓര്‍ക്കണം-ശ്രദ്ധിച്ചറിയേണ്ടതാണ്‌. 
ഓരോ വര്‍ഗ്ഗത്തിലും ദേഹത്തിന്‍റെ ആകൃതിഭേദവും പ്രത്യേകരീതിയി 
ലുള്ള ശബ്ദം പുറപ്പെടുവിക്കലും പ്രത്യേക തരത്തിലുള്ള ഗന്ധവും 
ഭക്ഷണരുചിയും ദേഹത്തിലെ ഈഷ്മാവും ശൈത്യവും പ്രത്യേകതരം 
നോട്ടവും ശ്രദ്ധച്ചറിയേണ്ടതാണ്‌. 


ആകൃതിഭേദം തുടങ്ങിയവ 


ജാതിലക്ഷണ ചിഹ്നങ്ങളായി ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലെ 
അല്‍പാല്‍പഭേദങ്ങളല്ല പരിഗണിക്കപ്പെടേണ്ടത്‌. വ്യക്തമായ വേര്‍തിരിവാണ്‌ 
കണക്കിലെടുക്കേണ്ടത്‌ ഉദാഹരണമായി ദേഹത്തിന്‍റെ ആകൃതിഭേദം 
തന്നെയെടുക്കാം. മനുഷ്യജാതിയെ ഗണിക്കുമ്പോള്‍ മനുഷ്യ ദേഹത്തിന്‍െറ 
പൊതുവായ ആകൃതിയാണ്‌ കണക്കിലെടുക്കേണ്ടത്‌. തടിച്ചത്‌, മെലിഞ്ഞത്‌, 
കറുത്തത്‌, വെളുത്തത്‌ എന്ന അല്പാല്‍പഭേദങ്ങള്‍ കാണക്കാക്കാനേ പാടില്ല. 
അങ്ങനെ കണക്കാക്കിയാല്‍ ഓരോ മനുഷ്യനും ഭിന്നജാതിയാണെന്ന്‌ 
പറയേണ്ടിവരും. അല്പാല്‍പഭേദങ്ങളില്ലാത്ത ആകൃതി ഒന്നും തന്നെ 
കാണുകയില്ല. ശബ്ദം, ഗന്ധം തുടങ്ങിയവയും ഈരീതിയില്‍ ധരിക്കേണ്ട 
താണ്‌. മനുഷ്യര്‍ തന്നെ ഭാഷകള്‍ പലതു സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ 
ആശയ വിനിമയത്തിനായി ശബ്ദത്തെ വിപുലമായ തോതില്‍ ഭാഷയാക്കി 
മാററാനുള്ള കഴിവ്‌ മനുഷ്യജാതിയുടെ പൊതുലക്ഷണമാണ്‌. മൃഗങ്ങളിലും 
പക്ഷി വൃക്ഷലതാദികളിലും ഒക്കെ ഇതുമാതിരി പ്രത്യേക ആകൃതിയും ഒച്ച 
തുടങ്ങിയവയും സാമാന്യലക്ഷണങ്ങളായെടുത്തു വര്‍ഗ നിര്‍ണ്ണയം 
ചെയ്യാവുന്നതാണ്‌. 

അപ്പോള്‍ മേല്‍വിവരിച്ച പ്രകാരത്തിലുള്ള ലക്ഷണങ്ങളെ 
ആസ്പദമാക്കിയുള്ള ജാതിനിര്‍ണ്ണയം സ്വാഭാവികമാണ്‌. അല്ലാത്തതെല്ലാം 
തികച്ചും കൃത്രിമമവും. ഇക്കാര്യമാണിനി പ്രസ്താവിക്കുന്നത്‌. 


3. തുടര്‍ന്നോരോന്നിലും വെവ്വേറടയാളമിരിക്കയാല്‍ 
അറിഞ്ഞീടുന്നു വെവ്വേറെ പിരിച്ചോരോന്നുമിങ്ങുനാം. 


414 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സ്ന്മുര്ണവ്യാഖ്യമനം - ഭാഗം Il 





തുടര്‍ന്ന്‌ - വിട്ടുമാറാതെ; ഓരോന്നിലും - ഓരോ വര്‍ഗ്ഗത്തിലും; 
വെവ്വേറടയാളമിരിക്കയാല്‍ - വേറെ വേറെ ലക്ഷണങ്ങള്‍ കാണുന്നതുകൊണ്ട്‌; 
ഇങ്ങ്‌- ഈ ലോകത്ത്‌; നാം - മനുഷ്യര്‍; ഓരോന്നും - ഓരോ വര്‍ഗ്ഗത്തെയും; 
പിരിച്ചു വെവ്വേറെ-പ്രത്യേകം പ്രത്യേകം വേര്‍തിരിച്ച്‌; അറിഞ്ഞിടുന്നു - 
സ്വഭാവികമായിത്തന്നെ അറിയുന്നു. 
വിട്ടുമാറാതെ ഓരോ വര്‍ഗ്ഗത്തിലും വേറെ വേറെ ലക്ഷണങ്ങള്‍ 
കാണുന്നതുകൊണ്ട്‌ ഈ ലോകത്തു മനുഷ്യര്‍ ഓരോ വര്‍ഗ്ഗത്തെയും 
പ്രത്യേകം പ്രത്യേകം വേര്‍തിരിച്ച്‌ സ്വാഭാവികമായിത്തന്നെ അറിയുന്നു. 


തുടര്‍ന്നോരോന്നിലും 


ഒരു വര്‍ഗ്ഗത്തില്‍ വിട്ടുപോകാതെ തുടര്‍ന്ന്‌ നില്‍ക്കുന്ന സ്വഭാവമേതോ 
അതാണ്‌ വര്‍ഗ്ഗലക്ഷണം. പരിതഃസഥിതിമൂലം വന്നുചേര്‍ന്നതോ പിന്നീട്‌ 
വിട്ടുമാറാവുന്നതോ ആയ യാതൊരു സ്വഭാവവും വര്‍ഗലക്ഷണമായി 
അംഗീകരിക്കാന്‍ പാടില്ല. വിട്ടുമാറാത്ത ലക്ഷണങ്ങള്‍ പ്രകൃത്യാതന്നെ 
വര്‍ഗ്ഗത്തെ വേര്‍തിരിച്ച്‌ കാണിക്കുന്നു എന്നറിയേണ്ടതാണ്‌. മേല്‍ വിവരിച്ച 
സാമാന്യ ലക്ഷണങ്ങളിലൂടെ മനുഷ്യവര്‍ഗം എവിടെയും ആര്‍ക്കും ഒന്നു 
തന്നെ എന്നു തിരിച്ചറിയാന്‍ കഴിയുമെന്നുള്ളതുകൊണ്ട്‌ ഒരുത്തരോടും ജാതി 
ചോദിയ്ക്കരുതെന്നാണിനി വെളിപ്പെടുത്തുന്നത്‌. 


4. പേരൂരു തൊഴിലീമുന്നും 
പോരുമായതു കേള്‍ക്കുക 
ആരുനീയെന്നു കേള്‍ക്കേണ്ടാ 
നേരുമെയ്‌ തന്നെ ചൊല്‍കയാല്‍ 


പേരുരുതൊഴില്‍ - ഒരാളെ കണ്ടുമുട്ടിയാല്‍ പേരെന്താണ്‌, നാടേതാണ്‌; 
തൊഴിലെന്താണ്‌; ഈ മൂന്ന്‌ - ഈ മൂന്ന്‌ ചോദ്യങ്ങളും; പോരും - ചോദിച്ചാല്‍ 
മതിയാകും; ആയതുകേള്‍ക്കുക - പരിചയപ്പെടാനായി അവ ചോദിക്കുക; 
ആരു നീ-നിന്‍െറ ജാതിയെന്താണ്‌; എന്നു കേള്‍ക്കേണ്ട-എന്നു ചോദിക്കരുത്‌ 
നേര്‍-അയാള്‍ മനുഷ്യജാതിയില്‍പ്പെട്ടവനാണെന്ന സത്യം; മെയ്‌ തന്നെ 
ചൊല്‍കയാല്‍-ശരീരത്തിന്‍െറ ആകൃതി തന്നെ വ്യക്തമാക്കിത്തരുന്നു 
ണ്ടല്ലോ. 
ഒരാളെ കണ്ടുമുട്ടിയാല്‍ പേരെന്താണ്‌, നാടേതാണ്‌, തൊഴിലെന്താണ്‌ 
ഈ മൂന്നു ചോദ്യങ്ങളും ചോദിച്ചാല്‍ മതിയാകും. പരിചയപ്പെടാനായി അവ 
ചോദിക്കുക. നിന്‍െറ ജാതിയെന്താണ്‌ എന്ന്‌ ചോദിക്കരുത്‌. അയാള്‍ 
മനുഷ്യജാതിയില്‍പ്പെട്ടവനാണെന്ന സത്യം ശരീരത്തിന്‍െറ ആകൃതി തന്നെ 
വ്യക്തമാക്കിത്തരുന്നുണ്ടല്ലോ. 
ജാതി നിര്‍ണ്ണയിക്കാനുള്ള ഘടകങ്ങളില്‍ മുഖ്യമാണ്‌ ശരീരത്തിന്‍െറ 
ആകൃതി. കണ്ണും ചിന്താശക്തിയുമുള്ളവര്‍ അതുനോക്കി ജാതി 
തീരുമാനിക്കേണ്ടതാണ്‌. ലക്ഷണാതീതമായി എന്തെങ്കിലും ജാതിയുണ്ടെന്ന്‌ 
കരുതി ചോദിക്കുന്നവന്‍ അജ്ഞാനഭമത്തില്‍പ്പെട്ടുഴലുന്ന മൂഡ്ദനാണ്‌. 
ഇക്കാര്യമാണിനി വെളിപ്പെടുത്തുന്നത്‌. 


ജാതിലക്ഷണം 415 





5. ഇനമാര്‍ന്നുടല്‍ താന്‍ തന്‍െറ 
യിനമേതെന്നു ചൊല്‍കയാല്‍ 
ഇനമേതെന്നുകേള്‍ക്കില്ല 
നിനവും കണ്ണുമുളളവര്‍ 
ഇനമാര്‍ന്നുടല്‍ താന്‍ - വര്‍ഗ്ഗമേതെന്നു വിളിച്ചറിയിക്കുന്ന ശരീരം തന്നെ; 
തന്‍െറ ഇനം - ഒരുവന്‍െറ ജാതി; ഏതെന്നു ചൊല്‍കയാല്‍ - ഏതാണെന്ന 
റിയിച്ചുതരുന്നതുകൊണ്ട്‌ ; നിനവും കണ്ണുമുള്ളവര്‍ - ചിന്താശക്തിയും കാഴ്ച 
ശക്തിയുമുള്ളവര്‍; ഇനമേതെന്നു കേള്‍ക്കില്ല- ജാതി ഏതാണെന്നൊരിക്കലും 
ആരോടും ചോദിയ്ക്കയില്ല. 
വര്‍ഗമേതെന്നു വിളിച്ചറിയിക്കുന്ന ശരീരം തന്നെ ഒരുവന്‍െറ ജാതി 
ഏതാണെന്നറിയിച്ചുതരുന്നതുകൊണ്ട്‌ ചിന്താശക്തിയും കാഴ്ചശക്തിയു 
മുള്ളവര്‍ ജാതിയേതാണെന്നൊരിക്കലും ആരോടും ചോദിയ്ക്കയില്ല. 


നിനവും കണ്ണുമുള്ളവര്‍ 

ചിന്താശക്തിയും കാഴ്ചയുമുള്ളവര്‍ക്ക്‌ കണ്ടും ചിന്തിച്ചുമറിയാന്‍ 
കഴിയത്തക്കവണ്ണമാണ്‌ പ്രകൃതി ജീവികളുടെ ജാതി വേര്‍തിരിച്ചിട്ടുള്ളത്‌. 
അപ്പോള്‍ ആരെങ്കിലും ജാതി ചോദിച്ചാല്‍ അയാള്‍ക്ക്‌ ചിന്താ ശക്തിയും 
കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നര്‍ത്ഥം.അഥവാ ചിന്തിച്ചും കണ്ടും 
അറിയാന്‍ കഴിയാത്ത കൃത്രിമമായ ഏതോ ജാതി കല്‍പന ഉള്ളിലിരുന്ന്‌ 
അയാളെ വീര്‍പ്പുമുട്ടിക്കുന്നു. എന്നറിയേണ്ടതാണ്‌. ഇത്തരംആളുകളാണ്‌ 
കൃത്രിമ ഭേദചിന്തകളില്‍പ്പെട്ട്‌ സത്യത്തില്‍ നിന്നും അകന്നു നിരന്തരം 
പതിക്കാനിടയാകുന്നത്‌. 


വസ്തുതയിതായതുകൊണ്ട്‌ കൃത്രിമമായി സ്വാര്‍ത്ഥമോഹം കൊണ്ട്‌ 
വല്ലതും കല്‍പിച്ചുണ്ടാക്കി ആരും പറയാനിടയാകരുതെന്നു തുടര്‍ന്നു 
നിര്‍ദേശിക്കുന്നു. 


6. പൊളിചൊല്ലുന്നിനം ചൊല്‍വ - 
തിഴിവെന്നു നിനയ്ക്കയാല്‍ 
ഇഴിവില്ലിനമൊന്നാണു 
പൊളിചൊല്ലരുതാരുമേ 
പൊളിചൊല്ലുന്നിനം-കൃത്രിമമായി ഉണ്ടാക്കിപ്പറയുന്ന ജാതി; ഇഴി 
വെന്നു നിനയ്ക്കയാല്‍-പറയുകുയം കേള്‍ക്കുകയും ചെയ്യുന്നവരുടെ 
പതനത്തിന്‌ കാരണമാകുമെന്നു ചിന്തിച്ചറിഞ്ഞിട്ടുള്ളതിന്‌; ഇനമൊന്നാണ്‌- 
വ്യക്തമായ ജാതി ഒന്നുമാത്രമാണെന്നറിഞ്ഞ്‌; ഇഴിവില്ല - പതനം ഒഴിവാക്കേ 
ണ്ടതാണ്‌; ആരുമേ പൊളിചൊല്ലരുത്‌ - കൃത്രിമ സങ്കല്‍പങ്ങളുണ്ടാക്കി ആരും 
കള്ളം പറയാനിടയാകരുത്‌. 
കൃത്രിമമായി ഉണ്ടാക്കിപ്പറയുന്ന ജാതി പറയുകയും കേള്‍ക്കുകയും 
ചെയ്യുന്നവരുടെ പതനത്തിന്‌ കാരണമാകുമെന്ന്‌ ചിന്തിച്ചറിഞ്ഞിട്ടുള്ളതി 
നാല്‍ വ്യക്തമായ ജാതി ഒന്നു മാശ്രമാണെന്നറിഞ്ഞ്‌ പതനം ഒഴിവാക്കേ 


416 ശ്രീനാരായണ ഗുരുദേവഷക്യതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7/ 


ണ്ടതാണ്‌. കൃത്രിമ സങ്കല്പങ്ങളുണ്ടാക്കി ആരും കള്ളം പറയാനിടയാ 
കരുത്‌. 


പൊളിചൊല്ലരുതാരുമേ 


കൃത്രിമഭേദചിന്തകളാണ്‌ മനുഷ്യനെ സദാ സത്യത്തില്‍ നിന്നുമകററി 
പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്‌. ഭേദചിന്തകളകലുകയാണ്‌ സത്യദര്‍ശനത്തി 
നുള്ള വഴി. അതറിയുന്ന സത്യാന്വേഷികള്‍ ആകൃതിഭേദങ്ങള്‍ പോലും 
മനസില്‍ നിന്നുമകററി സര്‍വ്രത നിറഞ്ഞിരിക്കുന്ന സത്യത്തെ കാണാന്‍ സദാ 
യത്നിക്കുന്നു. ആ സ്ഥിതിയ്ക്കു കൃ്രിമഭേദചിന്തകള്‍ പുലര്‍ത്തുന്നവര്‍ 
പതിക്കാനിടവരുമെന്നു പറയേണ്ടതില്ല. കൃത്രിമ ജാതി ചോദിച്ചും പറഞ്ഞും 
ഉറപ്പിച്ചാല്‍ ചിലരില്‍ താന്‍ കേമനാണെന്നുള്ള ഭാവവും മററു ചിലരില്‍ താന്‍ 
അധമനാണെന്നുള്ള ഭാവവും വന്നു ചേരും. സത്യമാര്‍ഗ്ഗത്തില്‍ ഇതു രണ്ടും 
പതനമാണ്‌. ഇരുകൂട്ടരും സത്യത്തില്‍ നിന്നകന്നു ദുഃഖിക്കാനിടയാകും. ഈ 
സത്യാന്വേഷണ രഹസ്യം അറിയുന്നയാളായതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ 
ജാതി ചോദിക്കരുത്‌, പറയരുത്‌ എന്ന്‌ നിര്‍ദ്ദേശിച്ചത്‌. ഭേദചിന്ത കുറയുന്ന 
മട്ടില്‍ ജാതി ഒന്നെന്നുകാണാന്‍ യത്നിക്കേണ്ടതാണ്‌. അതിനായി കൃത്രിമ 
സങ്കല്പങ്ങള്‍ ഉപേക്ഷിച്ച്‌ അസതൃത്തില്‍ നിന്നും രക്ഷപ്പെടാന്‍ 
ഓരോരുത്തരും യത്നിക്കണം. 


ലക്ഷണയുക്തമായ ഒരു ജാതി ഒരു വര്‍ഗ്ഗത്തില്‍ കാണുന്നതു കൊണ്ട്‌ 
തല്‍ക്കാലം പതനമൊന്നും വരാനില്ല. അതുകൊണ്ട്‌ ലോക വ്യവഹാരങ്ങളില്‍ 
അതുമാത്രമേ കാണാന്‍ പാടുള്ളൂ എന്നാണിനി പ്രഖ്യാപിക്കുന്നത്‌. 


7. ആണും പെണ്ണും വേര്‍തിരിച്ചു 
കാണും വണ്ണമിനത്തെയും 
കാണണംകുറികൊണ്ടിമ്മ- 
ട്ടാണുനാമറിയേണ്ടത്‌ 
ആണും പെണ്ണും-പുരുഷനും സ്ത്രീയെന്നും; വേര്‍തിരിച്ചുകാണും 
വണ്ണം-മററാരും പറയാതെതന്നെ ലക്ഷണം കൊണ്ടു തിരിച്ചറിയാന്‍ കഴിയുന്ന 
തുപോലെ; ഇനം കാണണം-തിരിച്ചറിയാന്‍ കഴിയുന്നതോ അതാണു ജാതി; 
കുറികൊണ്ട്‌-വ്യക്തമായ ലക്ഷണം കൊണ്ട്‌; ഇമ്മട്ടാണ്‌-ഇതുപോലെയാണ്‌; 
നാം അറിയേണ്ടത്‌-നാം ജാതി തിരിച്ചറിയേണ്ടത്‌. 
പുരുഷനെന്നും സ്ത്രീയെന്നും മററാരും പറയാതെ തന്നെ ലക്ഷണം 
കൊണ്ട്‌ തിരിച്ചറിയാന്‍ കഴിയുന്നതുപോലെ തിരിച്ചറിയാന്‍ കഴിയുന്നതേതോ 
അതാണ്‌ ജാതി. വ്യക്തമായ ലക്ഷണം കൊണ്ട്‌ ഇതുപോലെയാണ്‌ നാം ജാതി 
തിരിച്ചറിയേണ്ടത്‌. 


പരമാര്‍ത്ഥമാലോചിച്ചാല്‍ വ്യക്തമായ ലക്ഷണങ്ങള്‍ കൊണ്ടു തിരി 
ച്ചറിയുന്ന ജാതിപോലും ഒരേ വസ്തുവിന്‍െറ വെറും രൂപഭേദങ്ങള്‍ മാത്ര 
മാണ്‌. വെള്ളത്തില്‍ തിര, പത, കുമിള എന്നിവ പൊന്തി വരുന്നു. വ്യക്ത 
മായ രൂപഭേദമുള്ളതുകൊണ്ട്‌ നാം അവയെ തിര, കുമിള എന്നിങ്ങനെ വെവ്വേറെ 


ജാതിലകണം 417 


ഇനമായി വേര്‍തിരിക്കുന്നു. എന്നാല്‍ ചിന്തിക്കുന്ന ഒരാള്‍ക്ക്‌ അവയെല്ലാം 
വെള്ളം തന്നെയാണെന്നു കാണാന്‍ ഒരു പ്രയാസവുമില്ല. അതുപോലെ എ 
ല്ലാ ഇനത്തില്‍പ്പെട്ട ജീവികളും ഒരേ പരമാത്മാവിന്‍െറ രൂപഭേദങ്ങള്‍ മാത്ര 
മാണെന്ന്‌ സത്യദര്‍ശി കണ്ടെത്തുന്നു. 


8. അറിവാമാഴിയില്‍ നിന്നു വരുമെല്ലാവുടമ്പിനും 
കരുവാണിനമീ നീരിന്‍ നിരതാന്‍വേരുമായിടും 
അറിവാമാഴിയില്‍ നിന്ന്‌ - സൃഷ്ടിക്കാദികാരണമായ അഖണ്ഡബോധ 
മാകുന്ന സമുദ്രത്തില്‍ നിന്നും; വരുമെല്ലാവുടമ്പിനും- വേര്‍തിരിഞ്ഞു പൊന്തി 
വരുന്ന സൃഷ്ടിദൃശ്യങ്ങള്‍ക്കെല്ലാം; കരുവാണ്‌ - കാതലായ അംശമാണ്‌; 
ഇനമാം-വര്‍ഗമെന്നറിയപ്പെടുന്നത്‌; നീരിന്‍ നിരതാന്‍-സമുദ്രത്തിലെ വെള്ളം- 
തിര, കുമിള എന്നിവയ്ക്കെല്ലാം ആദികാരണമായി വര്‍ത്തിക്കുന്നതുപോലെ 
അഖണണ്‍്ഡബോധം തന്നെയാണ്‌; വേരുമായിടും-എല്ലായിനത്തിനും ആദികാര 
ണമായി വര്‍ത്തിക്കുന്നത്‌. 
സൃഷ്ടിക്കാദികാരണമായ അഖണണ്‍്ഡബോധമാകുന്ന സമുദ്രത്തില്‍ 
നിന്നും വേര്‍തിരിഞ്ഞു പൊന്തിവരുന്ന സൃഷ്ടിദൃശ്യങ്ങള്‍ക്കെല്ലാം കാതലായ 
അംശമാണ്‌ വര്‍ഗ്ഗമെന്നറിയപ്പെടുന്നത്‌. സമുദ്രത്തിലെ വെള്ളം, തിര, കുമിള 
എന്നിവക്കെല്ലാം ആദികാരണമായി വര്‍ത്തിക്കുന്നതുപോലെ അഖണ്ഡ 
ബോധം തന്നെയാണ്‌ എല്ലാ ഇനത്തിനും ആദികാരണമായി വര്‍ത്തിക്കുന്നത്‌. 


കരുവാണിനം 


പ്രപഞ്ചദൃശ്യങ്ങള്‍ക്കെല്ലാം ആദികാരണം അഖണ്ഡബോധമാണെന്നു 
യുക്തിയുടെയും അനുഭവത്തിന്‍െറയും മണ്ഡലങ്ങളില്‍ സംശയാതീത 
മായി തെളിഞ്ഞിട്ടുണ്ട്‌. പരമാവധി ബോധമത്രേ എന്നു ഗുരുദേവന്‍തന്നെ 
അദ്വൈത ദീപികയിതി പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. വെള്ളത്തില്‍ തിര, കുമിള എന്നി 
ങ്ങനെ പല രൂപങ്ങള്‍ ആവിര്‍ഭവിക്കുന്നതുപോലെ അഖണ്ഡബോധത്തില്‍ 
ആവിര്‍ഭവിക്കുന്ന രൂപങ്ങള്‍ മാത്രമാണ്‌ സൃഷ്ടി ദൃശ്യങ്ങള്‍. വെള്ളത്തിലെ 
രൂപങ്ങളെ അവയുടെ ആകൃതിയെ ആസ്പദമാക്കി നാം തിര, കുമിള എന്നി 
ങ്ങനെ പല ഇനങ്ങളായി വേര്‍തിരിക്കുന്നു. അപ്പോള്‍ ഈ വേര്‍തിരിവിലെ 
കാതലായ അംശം ഈ കല്‍പ്പനയാണ്‌. ഇതുപോലെയാണ്‌ പ്രപഞ്ച ദൃശ്യ 
ങ്ങളും ഈ കല്‍പ്പനയില്‍ക്കുടിയാണ്‌ സൃഷ്ടി ദൃശ്യങ്ങളെ നാം വേര്‍തിരിച്ചു 
മനസ്സിലാക്കുന്നത്‌. ദേവന്‍, മനുഷ്യന്‍, പക്ഷി, മൃഗം എന്നിങ്ങനെ ഇനങ്ങള്‍ 
വേര്‍തിരിയുന്നതാണ്‌ വസ്തുവിലെ രൂപസൃഷ്ടിയുടെ രഹസ്യം. എന്നാല്‍ 
വെള്ളത്തില്‍ എന്തെല്ലാം രൂപങ്ങള്‍ ഈ കല്‍പനയോടെ വേര്‍തിരിഞ്ഞാലും 
അവയിലെല്ലാം വസ്തു വെള്ളമാണെന്നുള്ള കാര്യത്തില്‍ സംശയമില്ലല്ലോ. 
അതുപോലെ ആദികാരണമായ അഖണ്‍ബോധത്തില്‍ രൂപകല്‍പനയിലൂടെ 
എന്തെല്ലാം ഇനങ്ങള്‍ വേര്‍തിരിഞ്ഞാലും അവയിലൊക്കെ വസ്തുസ്വരൂപം 
ആ ഈശ്വരസത്തതന്നെയാണെന്നു ഭാരതീയ ജഷിമാര്‍ സൂര്യതുല്യം 
കണ്ടെത്തിയിട്ടുണ്ട്‌. അപ്പോള്‍ വ്യക്തമായ രൂപഭേദങ്ങളെ ആശ്രയിച്ചുള്ള 
ഈ കല്‍പ്പനപോലും സൂക്ഷ്മദ്ൃഷ്ടിയില്‍ ശ്രമമാണ്‌. വസ്തുസ്ഥിതി 


77-2003 27 


418 (ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്മുര്ണധ്യാഖ്യാനം - ഭാഗം 77 


ഇങ്ങനെയിരിക്കെ കൃത്രിമ ഭേദകല്‍പനകളില്‍പെട്ടു സ്വയം വീണ്ടും ഉ 
ഴലുന്നവരുടെ കഥ എന്തു പറയാനാണ്‌? ഒരു സത്യാനേഷി പ്രകൃത്യാ 
കാണപ്പെടുന്ന ഈ ഭേദങ്ങളില്‍പോലും ഏകത്വം ദര്‍ശിക്കാന്‍ യത്നിക്കേ 
ണ്ടതാണ്‌. 


അഖണ്ഡ ബോധസ്വരൂപനായ ഈശ്വരന്‍ സ്വശക്തിയെ പ്രവര്‍ത്തി 
പ്പിച്ച്‌ പ്രകടമാക്കുന്ന വെറും മായാരൂപങ്ങളാണ്‌ ഇനങ്ങളായി കാണപ്പെടുന്ന 
വയെല്ലാം. ഈ ഇനങ്ങള്‍പോലും പ്രകൃതിശക്തിയില്‍പെട്ടു സദാമാറിക്കൊ 
ണ്ടിരിക്കുകയാണ്‌. ഇവയില്‍ മോഹിച്ചുപോകുന്നവര്‍ അജ്ഞരാണ്‌. 


9. അറിവാം കരുവാന്‍ചെയ്ത കരുവാണിനമോര്‍ക്കുകില്‍ 
കരുവാര്‍ന്നിനിയും മാറിവരുമീവന്നതൊക്കെയും 
അറിവാം - അഖണ്ഡബോധസ്വരുപനായ; കരുവാന്‍ - പണിക്കാരന്‍; 
ചെയ്ത കരുവാണ്‌-സ്വപ്രകൃതിയെ ഇളക്കിവിട്ടുണ്ടാക്കിയ രൂപ വൈവിദ്ധ്യ 
മാണ്‌; ഓര്‍ക്കുകില്‍ ഇനം-ആലോചിച്ചുനോക്കിയാല്‍ വര്‍ഗം; ഈ വന്നതൊ 
ക്കെയും-ഇങ്ങനെ ഇപ്പോള്‍ പ്രത്യക്ഷപ്പെട്ടീരിക്കുന്ന വര്‍ഗമെല്ലാം; കരുവാര്‍ന്ന്‌- 
രൂപ വൈവിധ്യം കൈക്കൊണ്ട്‌; ഇനിയും മാറിവരും-ഇനിയും മാറി മാറി 
വന്നുകൊണ്ടേയിരിക്കും 
അഖണണ്‍്ഡബോധസ്വരുപനായ പണിക്കാരന്‍ സ്വപ്രകൃതിയെ ഇളക്കി 
വിട്ടുണ്ടാക്കിയ രൂപ വൈവിധ്യമാണ്‌ ആലോചിച്ചുനോക്കിയാല്‍ വര്‍ഗം. 
ഇങ്ങനെ ഇപ്പോള്‍ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വര്‍ഗങ്ങമെല്ലാം രൂപ 
വൈവിധ്യം കൈകൊണ്ട്‌ ഇനിയും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. 


രൂപവൈവിദ്ധ്യം 


ഇനങ്ങളെ വേര്‍തിരിക്കുന്നതിനായി പ്രകൃത്യാ കാണുന്ന രൂപവൈവിധ്യം 
പോലും ഒരേ വസ്തുവില്‍ മാറിമാറി വരുന്ന വെറും കാഴ്ചകളാണ്‌. ബോധ 
വസ്തുവിന്‍െറ വെറും രൂപമാററമാണിവിടെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കു 
ന്നത്‌. ഉള്ളതില്ലാതാവുകയോ ഇല്ലാത്തതുണ്ടാവുകയോ സാദ്ധ്യമല്ല. നില 
നില്‍പിലെ ഈ നിയമം വേദാന്തശാസ്ത്രം പണ്ടേ പ്രഖ്യാപിച്ചതാണ്‌. ഇത്‌ 
ആധുനിക ശാസ്ത്രത്തിനും ഇന്ന്‌ വ്യക്തമായി വെളിപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്‌. 
അപ്പോള്‍ ഇവിടെ ജനനമരണരുപത്തില്‍ കാണുന്നതൊക്കെയെന്താണ്‌? 
ഒരേ വസ്തുവിന്‍െറ രൂപമാററം. വാസ്തവത്തില്‍ ഒന്നും പുതുതായുണ്ടാ 
കുന്നില്ല. ഒന്നും നശിച്ചുപോകുന്നില്ല. അഖണ്ഡബോധ വസ്തു സൃഷ്ടിദ്യ 
ശ്യങ്ങളായി ഇങ്ങനെ മാറിമാറി രംഗപ്രവേശം ചെയ്യുന്നു. ഈ രൂപ പ്രദര്‍ 
ശനം അനാദിയുംഅനന്തവുമായി തുടരുകയും ചെയ്യും. എന്നാല്‍ ഇവിടെ 
വസ്തു ഒന്നേയുള്ളു എന്ന്‌ കണ്ടെത്തുന്നതാണ്‌ സതൃദര്‍ശനം. രൂപങ്ങളിലും 
ഇനങ്ങളിലും ശ്രമിയ്ക്കുന്നവര്‍ ഇരുട്ടിലേക്ക്‌ പുറംതള്ളപ്പെടുമെന്നോര്‍ക്കേണ്ട 
താണ്‌. 

പിന്നെ എന്തിനാണീ രൂപ വൃത്യാസവും ഇനവും? മായാജന്യമായ 
പ്രാപഞ്ചിക വ്യവഹാരത്തിനു മാത്രമേ ഇവ ഉപകരിക്കു. രൂപഭേദവും ഇനവും 


ജാതിലകല്ണം 419 








ഇല്ലെന്നു വന്നാല്‍ അതോടെ ലോകവ്യവഹാരം നിലച്ചു പോകും. ഇക്കാര്യം 
വെളിപ്പെടുത്തിക്കൊണ്ട്‌ ഗുരുദേവന്‍ കൃതി ഉപസംഹരിക്കുന്നു. 


10. ഇനമെന്നിതിനെച്ചൊല്ലുന്നിന്നതെന്നറിയിക്കയാല്‍ 
ഇനമില്ലെങ്കിലില്ലൊന്നുമിന്നതെന്നുള്ളതൂഴിയില്‍ 
ഇന്നതെന്നറിയിക്കയാല്‍ - ലോകവ്യവഹാരത്തിനുതകത്തക്കവണ്ണം വേര്‍ 
തിരിച്ചുകാട്ടുന്നതുകൊണ്ട്‌, ഇതിനെ-ഈ രൂപവൈവിധ്യത്തെ ഇനമെന്നു 
ചൊല്ലുന്നു - വര്‍ഗമെന്നു പറയുന്നു; ഇനമില്ലെങ്കില്‍ - വര്‍ഗമില്ലെന്നു വന്നാല്‍; 
ഴിയില്‍ - ഭൂമിയില്‍; ഇന്നതെന്നുള്ളത്‌ - വേര്‍തിരിച്ചുള്ള വ്യവഹാരം; ഒന്നും 
ഇല്ല - ഒന്നും സാദ്ധ്യമാകാതെ പോകും. 
ലോകവ്യവഹാരത്തിനുതകത്തക്കവണ്ണം വേര്‍തിരിച്ചു കാട്ടുന്നതുകൊണ്ട്‌ 
ഈ രൂപ വൈവിധ്യത്തെ വര്‍ഗമെന്നു പറയുന്നു. വര്‍ഗമില്ലെന്നുവന്നാല്‍ 
ഭൂമിയില്‍ വേര്‍തിരിച്ചുള്ള വ്യവഹാരം ഒന്നും സാദ്ധ്യമാകാതെ പോകും. 


ലോകവ്യവഹാരം 


ഒരേ വസ്തുവിനെ പലതാക്കിക്കാട്ടി ലോക വ്യവഹാരം തുടര്‍ന്നുകൊ 
ണ്ടുപോവുകയെന്നതാണ്‌ പ്രകൃതിയുടെ ഉദ്ദേശ്യം അതിനുവേണ്ടിയാണു രൂപ 
വൈവിദ്ധ്യത്തോടെ ഇനങ്ങളെ വേര്‍തിരിച്ചത്‌. രുപവൈവിധ്യമില്ലെങ്കില്‍ ഇന 
ങ്ങളില്ല. ഇനങ്ങളില്ലെങ്കില്‍ ലോകവ്യവഹാരവും സാദ്ധ്യമല്ല. എന്നാല്‍ ഈ 
വ്യവഹാര രംഗത്തെത്തിച്ചേരുന്ന വിവേകി പ്രകൃതി ദത്തങ്ങളായ രുപവൈ 
വിധ്യങ്ങള്‍ക്കുമപ്പുറം പുതിയ കൃത്രിമ സങ്കല്‍പങ്ങളുണ്ടാക്കി ഭേദചിന്തയെ 
വളര്‍ത്തുകയല്ല വേണ്ടത്‌. പ്രകൃതിദത്തമായ രൂപ വൈവിദ്ധ്യം കൊണ്ട്‌ വേര്‍ 
തിരിയുന്ന ഇനങ്ങളില്‍ പോലും ഏകമായ വസ്തുസ്ഥിതി കണ്ടറിയുകയാണ്‌ 
വേണ്ടത്‌. ഭേദചിന്ത വളര്‍ത്തുന്നതാണ്‌ അവിദ്യ. ഏകമായ വസ്തുസ്ഥിതി 
കണ്ടറിയുന്നതാണ്‌ വിദ്യ. വിദ്യാമാര്‍ഗത്തില്‍ മുന്നേറിയാല്‍ താനുള്‍പ്പെടെ 
യുള്ള എല്ലാ കാഴ്ചകളും ഒരേ അഖണ്ഡബോധവസ്തുവിന്‍െറ രൂപഭേദ 
ങ്ങളാണെന്ന്‌ അനുഭവിച്ചറിയാനാകും. ഇതാണ്‌ അദ്വൈത സാക്ഷാത്കാരം 
ഇതുതന്നെയാണ്‌ മോക്ഷാനുഭവം. 


ഈ ഭേദചിന്തയുടെ ശ്രമരഹസ്യം ഇങ്ങനെ പൂര്‍ണ്ണമായി വെളിപ്പെടുത്തി 
ഈ കൃതിയിലൂടെ അദ്വൈതാനുഭവത്തിനു വഴിതെളിച്ച ഗുരുവിനെ നമുക്ക്‌ 
ഭക്തിപൂര്‍വ്വം പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


3 


ജീവകാരുണ്യപഞ്ചകം 


എല്ലാവരുമാത്മസഹോദരെ- 

ന്നല്ലേ പറയേണ്ടതിതോര്‍ക്കുകില്‍ നാം 

കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ- 

ത്തെല്ലും കൃപയറ്റു ഭുജിക്കയതും. 1 


കൊല്ലാര്രതമുത്തമമാമതിലും 

തിന്നാര്വതമെത്രയുമുത്തമമാം 

എല്ലാമതസാരവുമോര്‍ക്കിലിതെ 

ന്നല്ലേ പറയേണ്ടതു ധാര്‍മികരേ! 2 


കൊല്ലുന്നതു തങ്കല്‍ വരില്‍ പ്രിയമാ- 

മല്ലീവിധിയാര്‍ക്കു ഹിതപ്രദമാം? 

ചൊല്ലേണ്ടതു ധര്‍മൃമിതാരിലുമൊ- 

ത്തല്ല മരുവേണ്ടതു സൂരികളേ! 3 


കൊല്ലുന്നവനില്ല ഭുജിപ്പതിനാ- 

ളില്ലെങ്കിലശിക്കുകതന്നെ ദൃഡം 

കൊല്ലിക്കുകകൊണ്ടു ഭുജിക്കുകയാം 
കൊല്ലുന്നതില്‍നിന്നുമുരത്തൊരഘം. 4 


കൊല്ലായ്കിലിവന്‍ ഗുണമുള്ള പുമാ- 

നല്ലായ്കില്‍ മൃഗത്തൊടു തുല്യനവന്‍ 

കൊല്ലുന്നവനില്ല ശരണ്യത മ- 

റ്റെല്ലാവക നന്മയുമാര്‍ന്നിടിലും. 5 


വ്യാഖ്യാനം 


അവനവന്റെ ഉള്ളില്‍ ആത്മസത്യം കണ്ടെത്തുകയാണല്ലോ ജീവിത 
ത്തിന്റെ പരമലക്ഷ്യം. ഈ ലക്ഷ്യം നേടാന്‍ അനുപേക്ഷണീയമായി അഭ്യ 
സിക്കേണ്ട ഒരു ഗുണമാണു ജീവകാരുണ്യം. ജീവകാരുണ്യം തന്നെയാണ്‌ 
അഹിംസ. മറ്റു ജീവജാലങ്ങളില്‍ ഒരു തലത്തിലുമുള്ള ദ്രോഹചിന്ത പുലര്‍ത്താ 
തിരിക്കുകയാണ്‌ അഹിംസ. സമഭാവന ശീലിക്കലാണു സത്യാന്വേഷണ 


ജ?വകാരുണ്ടയചഞ്ച/കം 421 


സാധന. മറ്റു ജീവികളെ ദ്രോഹിച്ചു സ്വാര്‍ഥം നേടാന്‍ കൊതിക്കുന്നയാള്‍ക്കു 
സമഭാവന എങ്ങനെ ശീലിക്കാന്‍ കഴിയും? അഹിംസ അഥവാ ജീവകാരുണ്യം 
മനുഷ്യന്‍ അവശ്യം അംഗീകരിക്കേണ്ട ഗുണമാണെന്നു പ്രതിപാദിക്കുന്ന 
കൃതിയാണു “ജീവകാരുണ്യ പഞ്ചകം”. ജീവകാരുണ്യമഹിമ വിവരിക്കുന്ന 
അഞ്ചു പദ്യങ്ങളാണിതിലുള്ളത്‌. 

എല്ലാവരും ഒരേ ഈശ്വരന്റെ സന്താനങ്ങളാണെന്നറിയുന്ന മനുഷ്യന്‍ 
ജീവികളെ കൊല്ലാന്‍ മുതിരുന്നതെങ്ങനെ? എന്ന ചോദ്യവുമായിട്ടാണു ഒന്നാം 
പദ്യമാരംഭിക്കുന്നത്‌:- 


1. എല്ലാവരുമാത്മ സഹോദരരെ- 

ന്നല്ലേ പറയേണ്ടതിതോര്‍ക്കുകില്‍ നാം 

കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ- 

ത്തെല്ലും കൃപയറ്റു ഭുജിക്കയതും. 

എല്ലാ ജീവികളും ആത്മാവിന്റെ രൂപഭേദങ്ങളായതു കൊണ്ട്‌ പരസ 

പരം സഹോദരങ്ങളാണ്‌. ഇക്കാര്യം നാം നല്ലവണ്ണം ചിന്തിച്ചറിഞ്ഞാല്‍ മനു 
ഷ്യര്‍ മറ്റു ജീവികളെ എങ്ങനെ കൊല്ലും? അല്‍പ്പം പോലും കാരുണ്യമില്ലാതെ 
മറ്റു ജീവികളുടെ മാംസം എങ്ങനെ ഭക്ഷിക്കും? 


ഇതോര്‍ക്കുകില്‍ നാം 


ജീവിതത്തിന്റെ പരമസത്യം നമ്മുടെ ജഷിമാര്‍ കണ്ടെത്തിയിട്ടുണ്ട്‌. ഇ 
വിടെ സച്ചിദാനന്ദഘനമായ ആത്മാവുമാത്രമാണു വസ്തുവായുള്ളത്‌. ഇക്കാ 
ണുന്നതെല്ലാം അതിന്റെ രൂപഭേദങ്ങളാണ്‌. ഈ സത്യം കണ്ടെത്തണമെങ്കില്‍ 
എല്ലാം ഒന്നെന്നു ചിന്തിച്ചറിയണം. മറ്റു ജീവികളെ കൊല്ലുകയും അവയുടെ 
മാംസം ഭുജിക്കുകയും ചെയ്യുന്നതു ഭേദ ചിന്തയെയും അഹങ്കാരത്തെയും 
വര്‍ദ്ധിപ്പിക്കുകയേയുള്ളു. അങ്ങനെയുള്ളയാള്‍ക്ക്‌ ഒരിക്കലും സത്യം കാണാന്‍ 
കഴിയാതെ സംസാരത്തില്‍ ഉഴലേണ്ടിവരും. അതുകൊണ്ടാണ്‌ ഗുരുദേവനെ 
പ്പോലെയുള്ള സത്യദര്‍ശികള്‍ അഹിംസാവ്വതമഭ്യസിക്കാന്‍ നമ്മോടാവശ്യ 
പ്പെടുന്നത്‌.- 


2. കൊല്ലാധ്രതമുത്തമമാമതിലും 
തിന്നാര്രതമെത്രയുമുത്തമമാം 
എല്ലാമതസാരവുമോര്‍ക്കിലിതെ- 
ന്നല്ലേ പറയേണ്ടതു ധാര്‍മികരേ. 
അഹിംസ്രവതം ശീലിക്കുന്നതു വളരെ നല്ലതാണ്‌. മാംസഭക്ഷണം ഉപേ 
ക്ഷിച്ചുകൊണ്ടുള്ള അഹിംസാവ്രതം അതിലും എത്രയോ മെച്ചം. ധര്‍മനിഷ്ഠ 
യിലൂടെ സത്യം കാണാന്‍ കൊതിക്കുന്നവര്‍ എല്ലാ മതങ്ങളുടെയും സാരാംശം 
ഈ അഹിംസയാണെന്നു ചിന്തിച്ചറിയേണ്ടതാണ്‌. 


എല്ലാ മതസാരവുമിത്‌ 


മനുഷ്യനെ ആത്മസാക്ഷാത്കാരത്തിനു സഹായിക്കുന്നതെന്തോ 
അതാണു ധര്‍മം. ധര്‍മങ്ങളില്‍ വച്ചേറ്റവും വലുതാണ്‌ അഹിംസ. ശാരീരിക 


422 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


മായി കൊല്ലാതിരിക്കല്‍ മാത്രമല്ല അഹിംസ. അതഹിംസയുടെ ബാഹ്യരൂപം 
മാത്രം. പരദ്രോഹചിന്തയില്ലായ്മയാണഹിംസയുടെ ആന്തരരൂപം. ഞാന്‍ 
വേറെ, നീ വേറെ എന്ന ഭേദചിന്ത പോകുന്നതാണ്‌ മഹാരവതമായ അഹിം 
സ. രണ്ടുണ്ടെന്നു തോന്നുന്നിടത്തു നിന്നാണ്‌ ഭയവും ദ്രോഹചിന്തയും ആ 
രംഭിക്കുന്നത്‌. ദ്രോഹചിന്തയും ഭേദചിന്തയും മാറ്റാന്‍ ദ്യഡ്രനിശ്വയം ചെയ്ത 
യാള്‍ സ്വധര്‍മനിര്‍വഹണത്തിനായി ചിലപ്പോള്‍ ശാരീരികമായി ഹിംസിച്ചാലും 
അതു ഹിംസയാകുന്നില്ല.ഒരു ഡോക്ടര്‍ ശസ്ത്രകിയ നടത്തുന്നതോ ഒരമ്മ 
തന്റെ കുട്ടിയെ തെറ്റിനു ശിക്ഷിക്കുന്നതോ ഹിംസയായി കണക്കാക്കിക്കൂടാ. 
അതാണ്‌ ഗീതയില്‍ അര്‍ജുനനോടും യുദ്ധം ചെയ്യാന്‍ ഭഗവാന്‍ അനുശാസി 
ക്കുന്നത്‌. അപ്പോള്‍ സ്വാര്‍ഥലാഭത്തിനായി ദ്രോഹചിന്തയോടെ ഒരു ജീവി 
യേയും ശാരീരികമായി ഉപദ്രവിക്കാതിരിക്കുന്നിടത്താണഹിംസ ആരംഭിക്കു 
ന്നത്‌. ഭക്ഷിക്കാനായി കൊല്ലുന്നതു കടുത്ത സ്വാര്‍ഥ മോഹമാണല്ലോ. അതൊ 
ഴിവാക്കേണ്ടത്‌ അത്യന്താപേക്ഷിതമാണ്‌. പരദ്രോഹചിന്ത വെടിഞ്ഞ്‌ എല്ലാം 
ഒന്നെന്നു കാണുന്ന അഹിംസയാണ്‌ സകല മതങ്ങളുടെയും അന്തിമ ലക്ഷ്യം. 


ഹിംസിക്കാനൊരുമ്പെടുന്നയാള്‍ അതേ ഹിംസയ്ക്കുതാന്‍ പാത്രമാ 
യാല്‍ എങ്ങനെയിരിക്കുമെന്നാലോചിക്കേണ്ടതാണ്‌. അഹിംസാ(്വതം ശീലി 
ക്കാനുള്ള നല്ല ഉപായമിതാണന്നത്രേ ഇനി വെളിപ്പെടുത്തുന്നത്‌:- 


3. കൊല്ലുന്നതു തങ്കല്‍ വരില്‍ പ്രിയമാ- 

മല്ലീ വിധിയാര്‍ക്കു ഹിത്രപദമാം? 

ചൊല്ലേണ്ടതു ധര്‍മ്യമിതാരിലുമൊ- 

ത്തല്ലേ മരുവേണ്ടതു സൂരികളേ! 

ഹിംസയില്‍ കൊല്ലുന്നവന്‍ താനാണെങ്കില്‍ അതിഷ്ടമായിരിക്കും 

അല്ലേ! എന്നാല്‍ വിധി എപ്പോഴും അവന്റെ ഹിതം തന്നെ അനുസരിക്കുമെന്നു 
കരുതിക്കൂടാ. ഏതു സമയവും അവന്‍കൊല്ലപ്പെടുന്നവനുമായി ഭവിക്കാമെ 
ന്നു താല്‍പ്പര്യം. സത്യാനുഭവത്തിനു വഴിതെളിക്കുന്ന ഈ ധര്‍മനിയമമാണ്‌ 
ആര്‍ക്കും പറഞ്ഞുകൊടുക്കേണ്ടത്‌. പണ്ഡിതന്‍മാര്‍ ഇതനുസരിച്ചുതന്നെ ജീവി 
ക്കുകയും വേണം. ഹിതപ്രദം- ഇഷ്ടം നേടിത്തരുന്നത്‌; ധര്‍മ്യം-ധര്‍മ 
ത്തില്‍നിന്നും വഴുതിപ്പോകാത്തത്‌; സൂരികള്‍-പണ്ഡിതന്‍മാര്‍. 


ചൊല്ലേണ്ടതു ധര്‍മൃമിത്‌ 


ഹിംസ തുടങ്ങിയ ക്രൂരതകള്‍ ആരുടെയും കുത്തകയല്ല. അചഞ്ചല 
മായ ജീവിതനിയമം തെറ്റുകയുമില്ല. അതുകൊണ്ട്‌ എന്നുമൊരാള്‍ക്കു കൊല്ലു 
ന്നവനായിത്തന്നെ കഴിയാന്‍ പറ്റുമെന്നു കരുതിക്കൂടാ. ഏതു നിമിഷവും 
കൊല്ലുന്നവന്‍ കൊല്ലപ്പെടുന്നവനായി മാറാവുന്നതേയുള്ളൂ. അതുകൊണ്ട്‌ 
അറിവുള്ളവര്‍ ഈ നിയമം എല്ലാവര്‍ക്കും ഉപദേശിക്കണം. ഉപദേശിക്കുന്ന 
വര്‍ അതനുസരിച്ചു ജീവിക്കുകയും വേണം. 


കൊല്ലുന്നതിനേക്കാള്‍ പാപം തിന്നുന്നതാണെന്നാണ്‌ ഇനി വിവരിക്കു 
ന്നത്‌:- 


ജീവകാരുണ്യ പഞ്ചകം 423 





4. കൊല്ലുന്നവനില്ല ഭുജിപ്പതിനാ- 
ളില്ലെങ്കിലശിക്കുകതന്നെ ദൃഡ്ദം 
കൊല്ലിക്കുകകൊണ്ടു ഭുജിക്കുകയാം 
കൊല്ലുന്നതില്‍നിന്നുമുരത്തൊരഘം 
തിന്നാനാളില്ലെന്നുവന്നാല്‍ കൊല്ലാനാളുണ്ടാവില്ല എന്നു തീര്‍ച്ചയാണ്‌. 
അപ്പോള്‍ തിന്നുന്നതു തന്നെയാണു വലിയ ഹിംസ. കൊല്ലുന്നതിനു മറ്റുള്ള 
വര്‍ക്കു പ്രേരണ നല്‍കുന്നതുകൊണ്ട്‌ കൊല്ലുന്നതിനേക്കാള്‍ വലിയ പാപവും 
തിന്നുന്നതുതന്നെയാണ്‌.അശിക്കുക-തിന്നുക; ഉരത്ത-വലുതായ; അഘം-പാ 
പം.ഒരു തെറ്റു സ്വയം ചെയ്യുന്നതിനേക്കാള്‍ ആ തെറ്റുചെയ്യാന്‍ മറ്റൊരാളെ 
പ്രേരിപ്പിക്കുന്നതു വലിയ കുറ്റമാണെന്നാണല്ലോ നിയമം. 


5. കൊല്ലായ്കിലവന്‍ ഗുണമുള്ള പുമാ- 
നല്ലായ്കില്‍ മൃഗത്തൊടു തുല്യനവന്‍ 
കൊല്ലുന്നവനില്ല ശരണൃത, മ- 
റ്റെല്ലാവക നന്മയുമാര്‍ന്നിടിലും. 
മറ്റു ജീവികളെ ഹിംസക്കാതിരിക്കുന്ന മനുഷ്യനാണു വിവേകമുള്ളവന്‍. 
കൊല്ലുന്ന അവിവേകിയും മൃഗവും തമ്മില്‍ ഒരു ഭേദവുമില്ല.കൊല്ലുന്നവന്‍ 
മറ്റെല്ലാ നന്മകളുമുണ്ടെങ്കില്‍പോലും ഒരിടത്തും അഭയം ലഭിക്കുന്നതല്ല. പുമാന്‍ 
മനുഷ്യന്‍; ശരണ്ൃത-അഭയം. 


കൊല്ലുന്നവനില്ല ശരണൃത 


ഭേദചിന്തപോയി ആത്മസത്യം കാണുകയാണു ജീവിത ലക്ഷ്യം. ആന 
ന്ദഘനമായ ശുദ്ധബോധമാണ്‌ ആത്മസ്വരൂപം. രണ്ടെന്ന തോന്നലുണ്ടാകു 
ന്നതോടെ ഈ ആത്മാവു മറയ്ക്കപ്പെടുന്നു. അപ്പോള്‍ രണ്ടെന്ന 
തോന്നല്‍തന്നെ ആത്മഹിംസയാണ്‌. ഈ തോന്നല്‍ അവസാനിപ്പിക്കുകയാ 
ണ്‌ ആത്മസ്നേഹമുളളവന്‍ ചെയ്യേണ്ടത്‌. അതിനുപകരം സ്വാര്‍ഥമോഹത്തില്‍ 
മറ്റു ജീവികളെ കൊല്ലാനും തുടങ്ങിയാലോ? മനസ്സു കാമം, ക്രോധം,വിദ്വേഷം 
തുടങ്ങിയ വികാരങ്ങള്‍കൊണ്ടു സദാ ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കും. മാംസ 
ഭക്ഷണം ഇത്തരം രാജസവികാരങ്ങളുടെ ശക്തി വര്‍ധിപ്പിക്കും. സ്വന്തം മനസ്സ്‌ 
ഇളകിമറിയുന്നയാള്‍ക്ക്‌ എവിടെച്ചെന്നാലും അഭയം കിട്ടുന്നതല്ല. അതു 
കൊണ്ട്‌ ഒരു സത്യാന്വേഷി സാധനാനുഷ്ഠാനഘട്ടത്തില്‍ കൊല്ലലും തിന്നലും 
ദൃഡ്ദമായി ഉപേക്ഷിക്കുകതന്നെവേണം. മനസ്സ്‌ ആത്മാനന്ദം അനുഭവിക്കാന്‍ 
തുടങ്ങിയാല്‍ പിന്നെ സ്വാഭാവികമായി അഹിംസ വന്നുചേരുകയും ചെയ്യും. 
മഹത്തായ അഹിംസ്ാരവതം സ്വയമനുഷ്ഠിച്ചു സത്യം കണ്ട ഗുരു ലളിത 
മായി നമുക്കുപദേശിച്ചുതന്നിരിക്കുന്നു. ആ ഗുരുവിന്റെ പാദങ്ങളില്‍ നമുക്കു 
പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


4 


അനുകമ്പാദശകം 


ഗുരുദേവന്റെ മതസമന്വയ സിദ്ധാന്തം ദിവ്യരൂപം പൂണ്ടു 
നില്‍ക്കുന്ന ഒരു മനോഹര കൃതിയാണ്‌ “അനുകമ്പാദശകം”. ഇതെ 
ന്നെവിടെവച്ചു രചിച്ചു എന്നതിനു വ്യക്തമായ തെളിവുകളില്ല 
എങ്കിലും സര്‍വമതസമ്മേളനമെന്ന ആശയത്തിനു രൂപം കൊടുത്തു 
കൊണ്ടിരുന്ന കാലത്തോടടുപ്പിച്ച്‌ ആലുവ അദ്വൈതാശ്രമ 
ത്തില്‍വച്ചു രചിച്ചതായിരിക്കണമെന്നുഹിക്കപ്പെടുന്നു. 1924 കുംഭം 
20, 21 തീയതികളിലാണല്ലോ ആലുവായിലെ സര്‍വമതസമ്മേളനം 
നടന്നത്‌. 1923 മിഥുനമാസത്തിലാണ്‌ ആലുവായില്‍വച്ചുതന്നെ മതപ 
രിവര്‍ത്തനത്തെക്കുറിച്ചും മറ്റും സഹോദരന്‍ ശ്രീ. അയ്യപ്പനുമായി 
ദീര്‍ഘമായ സംഭാഷണം നടന്നത്‌. അജ്ഞതയുടെ ഫലമായി മതഭേ 
ദചിന്ത മനുഷ്യനെ വലയ്ക്കുന്നതുകണ്ട്‌ സത്യനിഷ്ഠനായ ഗുരു 
വിന്റെ ഹൃദയം അനുകമ്പാപൂരിതമായി രചിച്ച ഒരു കൃതിയാണ്‌ 
“അനുകമ്പാദശകം”. 


മതഭേദചിന്തമുലം അജ്ഞതയുടെ കൂരിരുട്ടില്‍പെട്ടു നട്ടംതിരിയുന്ന ജന 


ങ്ങളെക്കണ്ടു കരുണാര്‍ദ്രനായ ഗുരുദേവന്‍ രചിച്ചതാണ്‌ “അനുകമ്പാദശകം”. 
ശാസ്ത്രീയമായ സത്യബോധംകൊണ്ടുമാത്രമേ മതകലഹങ്ങള്‍ അവസാനി 
ക്കുകയുള്ളൂ എന്നു തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സത്യമറിഞ്ഞവര്‍ക്കു സകല 
രോടും അതിരറ്റയനുകമ്പയല്ലാതെ ക്രൂരതയുണ്ടാവില്ല. ഇതിനു ദൃഷ്ടാന്ത 
മായി പ്രധാനപ്പെട്ട അവതാരപുരുഷന്മാരെയും മതസ്ഥാപകരെയും സിദ്ധന്മാ 
രെയും ഈ കൃതിയില്‍ ഒരുമിച്ചണിനിരത്തി കാണിച്ചിരിക്കുന്നു, അനുകമ്പാ 
മൂര്‍ത്തിയായ ഗുരുദേവന്‍ സ്വന്തം ജീവിതരഹസ്യവും ഈ കൃതിയിലൂടെ ഭംഗ്യ 
ന്തരേണ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണു തോന്നുന്നത്‌. എല്ലാവരും തിര 
യുന്ന സത്യമൊന്നാണെന്നിതില്‍ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇതു വായിച്ചു 
മനനം ചെയ്യുന്നയാള്‍ക്കു അചിരേണ സത്യബോധവും അനുകമ്പയും 


ഉണര്‍ന്നു കിട്ടുമെന്നുള്ളതു നിശ്ചയമാണ്‌. 


ഒരു പീഡയെറുമ്പിനും വരു- 
ത്തരുതെന്നുള്ളനുകമ്പയും സദാ 
കരുണാകര! നല്‍കുകുള്ളില്‍ നിന്‍- 
തിരുമെയ്വിട്ടകലാതെ ചിന്തയും. 


അനുകമ്പാദശകം 425 


അരുളാല്‍ വരുമിമ്പമന്‍പക- 

ന്നൊരുനെഞ്ചാല്‍ വരുമല്ലലൊക്കെയും 

ഇരുളന്‍പിനെ മാറ്റുമല്ലലിന്‍- 

കരുവാകും കരുവാമിതേതിനും. 2 


അരുളന്‍പനുകമ്പ മൂന്നിനും 

പൊരുളൊന്നാണിതു ജീവതാരകം; 

“അരുളുള്ളവനാണു ജീവി”യെ- 

ന്നുരുവിട്ടീടുകയീ നവാക്ഷരി. 3 


അരുളില്ലയതെങ്കിലസ്ഥിതി തോല്‍ 

സിര നാറുന്നൊരുടമ്പുതാനവന്‍; 

മരുവില്‍ പ്രവഹിക്കുമംബുവ- 

പ്പുരുഷന്‍ നിഷ്ഫലഗന്ധപുഷ്പമാം. 4 


വരുമാറുവിധം വികാരവും 

വരുമാറില്ലറിവിന്നിതിന്നുനേര്‍; 

ഉരുവാമുടല്‍വിട്ടു കീര്‍ത്തിയാ- 

മുരുവാര്‍ന്നിങ്ങനുകമ്പ നിന്നിടും. 5 


പരമാര്‍ഥമുരച്ചു തേര്‍വിടും 

പൊരുളോ? ഭൂതദയാക്ഷമാബ്ധിയോ? 
സരളാദ്വയഭാഷ്യകാരനാം- 

ഗുരുവോയീയനുകമ്പയാണ്ടവന്‍? 6 


പുരുഷാകൃതിപൂണ്ട ദൈവമോ? 

നരദിവ്യാകൃതിപൂണ്ട ധര്‍മമോ? 

പരമേശപവിത്രപുത്രനോ? 

കരുണാവാൻ നബി മുത്തുരത്നമോ? 7 


ജ്വരമാറ്റി വിഭൂതികൊണ്ടു മു- 

ന്നരിതാം വേലകള്‍ ചെയ്ത മൂര്‍ത്തിയോ? 

അരുതാതെ വലഞ്ഞു പാടി ഈ- 

ദരമാം നോവുകെടുത്ത സിദ്ധനോ? 8 


ഹരനന്നെഴുതി പ്രസിദ്ധമാം 

മറയൊന്നോതിയ മാമുനീന്ദ്രനോ? 

മരിയാതുടലോടുപോയൊര- 

പ്പരമേശ്വരന്റെ പരാര്‍ഥൃഭക്തനോ? 9 


നരരൂപമെടുത്തു ഭൂമിയില്‍ 
പെരുമാറീടിന കാമധേനുവോ! 


426 ശ്രീനാരായണ ശഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





പരമാദ്ഭുതദാനദേവതാ- 
തരുവോയീയനുകമ്പയാണ്ടവന്‍? 10 


ഫലശ്രുതി 


അരുമാമറയോതുമര്‍ഥവും 
ഗുരുവോതും മുനിയോതുമര്‍ഥവും 
ഒരു ജാതിയിലുള്ളതൊന്നുതാന്‍ 
പൊരുളോര്‍ത്താലഖിലാഗമത്തിനും. 


വ്യാഖ്യാനം 


ബോധാനന്ദഘനമായ പരമാത്മവസ്തുവിലെ വെറും രൂപദര്‍ശനങ്ങള്‍ 
മാത്രമാണ്‌ എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളുമെന്നു ഭാരതീയ സത്യദര്‍ശികള്‍ക്ക്‌ സംശ 
യരഹിതമായി തെളിഞ്ഞിട്ടുണ്ട്‌. സത്യമിതാണെങ്കില്‍ ജീവിതത്തിന്റെ പരമല 
ക്ഷ്യമോ? ഈ സത്യം അറിഞ്ഞനുഭവിക്കുക തന്നെയായിരിക്കണം. ഇതിനുള്ള 
മാര്‍ഗമെന്താണ്‌? വസ്തുവിന്റെ ഏകത്വം മനസ്സിനെ പഠിപ്പിച്ചു സദാ സമഭാ 
വന വളര്‍ത്തണം. മനസ്സുകൊണ്ടു ഇടതടവില്ലാതെ ഏകത്വാനുസന്ധാനം നട 
ത്തുന്നതാണ്‌ അനുഷ്ഠാനം. ഏകത്വാനുസന്ധാനത്തെ സഹായിക്കുന്ന ഒരു 
സാധനയായി ആദ്യം അനുകമ്പ അംഗീകരിക്കാം തുടര്‍ന്ന്‌ അനുസന്ധാനം 
അനുഭവമായി മാറുന്നതോടെ അനുകമ്പജ്ഞാനിയുടെ ലോകസംഗ്രഹത്തിലെ 
സുപ്രധാന ഘടകമായി മാറുകയും ചെയ്യും. ഇങ്ങനെ സാധനാഘട്ടത്തിലും 
സിദ്ധിഘട്ടത്തിലും ഒരുപോലെ അനുകമ്പയുടെ മഹത്വം കണ്ടറിഞ്ഞ ഗുരു 
ദേവന്‍ മനോഹരങ്ങളായ പത്തു കൊച്ചു പദ്യങ്ങളില്‍ അതു പാടിപ്പുകഴ്ത്തു 
കയാണ്‌ “അനുകമ്പാദശകത്തില്‍'. ഈ കൃതി ഹൃദിസ്ഥമാക്കി ഉരുവിടുന്ന 
വര്‍ അനുകമ്പാശാലികളായിത്തീര്‍ന്നു സര്‍വാത്മകമായ സത്യത്തെ സാക്ഷാ 
ത്കരിക്കാന്‍ കരുത്തുറ്റവരായിത്തീരുന്നതാണ്‌. ഓരോ പദ്യത്തെയായി സമീ 
പിച്ചു നമുക്കു പൊരുള്‍ വേര്‍തിരിച്ചു മനസ്സിലാക്കാന്‍ നോക്കാം. 


സകലജീവികളോടും അനുകമ്പയും അതോടൊപ്പം ഈശ്വര സ്മര 
ണയും ഒരുനേരം വിട്ടുപോകാതെ ഉള്ളില്‍ ഉറപ്പുവരണമെന്നാണ്‌ ഒന്നാം പദ്യ 
ത്തില്‍ ഭഗവാനോടപേക്ഷിക്കുന്നത്‌. 


1. ഒരുപീഡയെറുമ്പിനും വരു- 
ത്തരുതെന്നുള്ളനുകമ്പയും സദാ 
കരുണാകര! നല്‍കുകുള്ളില്‍ നിന്‍- 
തിരുമെയ്വിട്ടകലാതെ ചിന്തയും. 
കരുണാകര-കരുണാസമുദ്രമായ അല്ലയോ ഭഗവന്‍; ഒരുപീഡയെറു 
മ്പിനും-എന്നില്‍നിന്നും ഒരുറുമ്പിനു പോലും വേദന; വരുത്തരുത്-ഉണ്ടാകാന്‍ 
ഇടയാകരുത്‌; എന്നുള്ള-എന്ന രൂപത്തിലുള്ള; അനുകമ്പയും-കാരുണ്യവും; 
സദാ-എല്ലായ്പോഴും; നിന്‍തിരുമെയ്‌-അങ്ങയുടെ ദിവ്യരുപം; ഉള്ളില്‍-ഹൃദ 


അനുകമ്പാദശകം 427 


യത്തില്‍ നിന്നും; വിട്ടകലാതെ-മറന്നുപോകത്തക്കവിധമുള്ള; ചിന്തയും-സ്മര 
ണയും; നല്‍കുക-തന്നനുഗ്രഹിക്കുക. 
കരുണാസമുദ്രമായ അല്ലയോ ഭഗവന്‍ “എന്നില്‍ നിന്നും ഒരുറുമ്പിനു 
പോലും വേദനയുണ്ടാകാന്‍ ഇടയാകരുത്‌” എന്ന രൂപത്തിലുള്ള കാരുണ്യവും 
എല്ലായ്പോഴും അങ്ങയുട ദിവ്യരൂപം ഹൃദയത്തില്‍ നിന്നും മറന്നുപോകാ 
ത്തവിധമുള്ള സ്മരണയും തന്നനുഗ്രഹിക്കുക. 


തിരുമെയ്വിട്ടകലാതെ ചിന്തയും 


സങ്കല്‍പ്പരഹിതമായ ശുദ്ധബോധം സത്യം. സങ്കല്‍പ്പങ്ങളോടും അവ 
ഉണ്ടെന്നു തോന്നിക്കുന്ന ബാഹൃദൃശ്യാനുഭവങ്ങളോടും ഇടകലര്‍ന്ന ബോധം 
പ്രപഞ്ചം. പ്രപഞ്ചാനുഭവമാണു സംസാരബന്ധം. അതാണു ദുഃഖം. 
പ്രപഞ്ചാനുഭവങ്ങള്‍ മാറി ശുദ്ധബോധം തെളിയുന്നതാണു സുഖം. ശുദ്ധ 
ബോധത്തിന്റെ സ്വരൂപംതന്നെ ആനന്ദമാണ്‌. അതില്‍ ദുഃഖത്തിന്റെ 
നിഴല്‍ പോലും ഇല്ല. ഈ ശുദ്ധബോധം സകലരിലും ആത്മാവായി 
വര്‍ത്തിക്കന്നു. “ഞാനുണ്ട്‌ ഞാനുണ്ട്‌” എന്നിങ്ങനെ എല്ലാവരിലും അനുഭവ 
പ്പെടുന്ന ഉണ്മ ഈ ബോധത്തിന്റെ അനുഭവമാണ്‌. ബോധത്തിന്‌ മാത്രമേ 
ഉണ്മ അനുഭവിക്കാന്‍ കഴിയൂ. ജഡത്തിന്‌ ഉണ്മ അനുഭവിക്കാന്‍ കഴിയുക 
യില്ല. അപ്പോള്‍ ആരാണോ പ്രപഞ്ചസങ്കല്‍പങ്ങളെ ഉപശമിപ്പിച്ച്‌ ശുദ്ധമായ 
ബോധത്തെ തെളിച്ചനുഭവിക്കാന്‍ യത്നിക്കുന്നത്‌ അയാള്‍ അതിരറ്റ ആനന്ദം 
കണ്ടെത്തുന്നു. ഈ നിലയില്‍ ഭഗവാനെ ആരു സമീപിക്കുന്നുവോ അവര്‍ 
ആരു തന്നെയായാലും കൂടുതല്‍ ആനന്ദാനുഭവത്തിനു പാത്രമായിത്തീരു 
ന്നു. പ്രപഞ്ചസങ്കല്‍പങ്ങള്‍ മുഴുവന്‍ അകലുന്നതോടെ ബോധസ്വരൂപമായ 
ഒരാനന്ദസമുദ്രംതന്നെ മറമാറിത്തെളിയുകയും ചെയ്യുന്നു. ഇങ്ങനെതന്നെ സമീ 
പിക്കുന്നവര്‍ക്കൊക്കെ അളവില്ലാത്ത ആനന്ദം കൊടുത്തനുഗ്രഹിക്കുന്നയാ 
ളായതുകൊണ്ടാണ്‌ ഭഗവാനെ “കരുണാകര” എന്നു സംബോധന ചെയ്തിരി 
ക്കുന്നത്‌. ഭഗവാന്റെ ഈ കരുണാകരത്വം അനുഭവിച്ചറിയാനുള്ള സാധന 
യെന്താണ്‌. നിരന്തരമായ ആത്മാനുസന്ധാനത്തോടുകൂടിയ കാരുണ്യപരിശീ 
ലനമാണിതിനുള്ള പ്രധാന സാധന. ഇതുതന്നെയാണു ഭക്തി. ഈ കാര്യ 
മാണു ഗുരുദേവന്‍ ഒന്നാം ശ്ളോകത്തില്‍ പ്രധാനമായും വെളിപ്പെടുത്തിയി 
രിക്കുന്നത്‌. ആദ്യത്തെ രണ്ടു വരികളില്‍ കാരുണ്യാഭ്യാസമാണാവശ്യപ്പെട്ടി 
രിക്കുന്നത്‌. ആത്മാനുസന്ധാനത്തിനു പുറപ്പെടുന്ന സാധകന്‍ ആദ്യമായി 
അറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്‌. “ഞാനുണ്ട്‌, ഞാനുണ്ട്‌, എന്നിങ്ങനെ 
അവനവന്റെ ഉള്ളില്‍ അനുഭവപ്പെടുന്ന ബോധസ്ഫുരണം ഏതു മഹാബോ 
ധത്തിന്റെ അംശമാണോ ആ മഹാബോധം തന്നെ എല്ലാരിലും ആത്മാവായി 
സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്‌. അതുകൊണ്ട്‌ മറ്റുള്ളവരില്‍ പ്രകടമാ 
ക്കുന്ന കാരുണ്യം തന്നില്‍തന്നെ പ്രകടമാക്കുന്ന കാരുണ്യമാണ്‌. മറ്റുള്ളവരെ 
ദ്രോഹിച്ചാല്‍ അതുതന്നെ ദ്രോഹിക്കുന്നതിനു തുല്യമായിത്തീരുകയും 
ചെയ്യും. പ്രാപഞ്ചിക സങ്കല്‍പങ്ങളെ ക്രമേണ അകറ്റി താന്‍ ജഡശരീരമ 
ല്ലെന്നും ആനന്ദസ്വരുപമായ ബോധമാണെന്നും സദാ ഭാവന ചെയ്യുന്നതാണു 
ആത്മാനുസന്ധാനം. തന്നിലുള്ള ബോധസത്യം തന്നെയാണു സകലരിലും 


428 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം ॥ 


വര്‍ത്തിക്കുന്നതെന്ന്‌ കാരുണ്യാഭ്യാസത്തോടെ ഏകത്വഭാവന ശീലിക്കുന്ന 
താണ്‌ ബ്രഹ്മാനുസന്ധാനം. ഇതു രണ്ടും കൂടിച്ചേരുന്നതാണ്‌ ഭക്തി. ഭഗവാനെ 
സംബോധന ചെയ്തുകൊണ്ട്‌ ഈ ഭക്തി ഒരിക്കലും തന്നെ വിട്ടകലരുതെന്നു 
പ്രാര്‍ഥിക്കാനാണ്‌ ശ്ളോകത്തിലെ ഉത്തരാര്‍ധംകൊണ്ടു ഗുരുദേവന്‍ ആവ 
ശ്യപ്പെട്ടിരിക്കുന്നത്‌. ദര്‍ശനമാലയിലെ 'ഭക്തിദര്‍ശന'ത്തിലുള്ള ഒന്നുംരണ്ടും 
പദ്യങ്ങള്‍ മഹത്തായ ഈ ഭക്തിരഹസ്യം വെളിപ്പെടുത്തുന്നവയാണ്‌ ആത്മാ 
നുസന്ധാനമാണ്‌ ഭക്തി. ആനന്ദഘനമായ വസ്തുവാണ്‌ ആത്മാവ്‌. അതു 
കൊണ്ട്‌ ആത്മരഹസ്യമറിയുന്നയാള്‍ സദാ സങ്കല്‍പ്പങ്ങളെ നിയന്ത്രിച്ച്‌ 
ആത്മാവിനെ പിന്‍തുടരുന്നു. ഒരു ഭക്തന്‍ ആത്മാനുസന്ധാനത്തിലൂടെ സദാ 
ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്യുന്നു. ആനന്ദഘനമാണു ബ്രഹ്മം. സദാബ്ര 
ഹ്മാനുസന്ധാനമാണ്‌ ഭക്തിയുടെ വികസിതരുപം. ഒരു സത്യജിജ്ഞാസുവിനെ 
സംബന്ധിച്ചിടത്തോളം അനുകമ്പ തുടങ്ങിയ എല്ലാ സദാചാരങ്ങളും 
സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ഉപായങ്ങളാണ്‌. സത്യമോ? തന്നിലും 
മറ്റു സകലരിലും സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധമാണ്‌. ഈ 
സത്യത്തെ തല്‍ക്കാല ം ഏതു നാമത്തിലോ രൂപത്തിലോ ഭജിച്ചാലും വിരോ 
ധമില്ല. സത്യത്തിന്റെ ശുദ്ധരൂപം സകലരിലും ഒരുപോലെ സ്ഫുരിക്കുന്ന 
ബോധമാണെന്നു ധരിച്ചിരുന്നാല്‍ മതിയാകും. 

സത്യബോധത്തോടുകൂടിയ കാരുണ്യാഭ്യാസം ഒരുവനെ സുഖത്തോട 
ടുപ്പിക്കുന്നു. സത്യബോധം വെടിഞ്ഞുള്ള സ്വാര്‍ഥത ഒരുവനെ അജ്ഞത 
യുടെ കൂരിരുട്ടിലകപ്പെടുത്തി ദുഃഖിപ്പിക്കും. ഈ ജീവിതനിയമമാണ്‌ ഗുരുദേ 
വന്‍ രണ്ടാം പദ്യത്തില്‍ വ്ൃക്തമാക്കുന്നത്‌. 


2. അരുളാല്‍ വരുമിമ്പമന്‍പക- 
ന്നൊരുനെഞ്ചാല്‍ വരുമല്ലലൊക്കെയും; 
ഇരുളന്‍പിനെ മറ്റുമല്ലലിന്‍- 
കരുവാകും കുരുവാമിതേതിനും. 
അരുളാല്‍-ജ്ഞാനത്താല്‍; വരുമിമ്പം-സുഖം വന്നു ചേരും; അന്‍പക 
ന്നോരു-സ്‌ നേഹമില്ലാത്ത; നെഞ്ചാല്‍ -ഹൃദയത്താല്‍; വരുമല്ലലൊ 
ക്കെയും-എല്ലാ ദുഃഖങ്ങളും വന്നുചേരും; ഇരുള്‍-അജ്ഞത; അന്‍പിനെ 
മാറ്റും-സ്‌ നേഹത്തെ ഇല്ലാതാക്കും; അല്ലലിന്‍ കരുവാകും-അങ്ങനെ 
അജ്ഞാനം ദുഃഖത്തിനാസ്പദമായിത്തീരും; കുരുവാമിതേതിനും-ഇതേതാ 
പത്തിനും വിത്തായിത്തീരുകയും ചെയ്യും. 
ജ്ഞാനത്താല്‍ സുഖം വന്നുചേരും. സ്നേഹമില്ലാത്ത ഹൃദയത്താല്‍ 
എല്ലാ ദുഃഖങ്ങളും വന്നുചേരും. അജ്ഞത സ്നേഹത്തെയില്ലാതാക്കും, 
അങ്ങനെ അജ്ഞാനം ദുഃഖത്തിനാസ്പദമായിത്തീരും. ഇതേതാപത്തിനും 
വിത്തായിത്തീരുകയും ചെയ്യും. 


കുരുവാമിതേതിനും 


ജ്ഞാനം സുഖിപ്പിക്കും; അജ്ഞാനം ദുഃഖിപ്പിക്കും; ഇതാണു നിയമം. 
ഇവിടെ വസ്തു ഒന്നേയുള്ളൂ എല്ലാ ജീവികളുടെയും ആത്മാവായി വിളങ്ങുന്ന 


അന്ുകമ്ചാദശകം 429 


ബോധം; അതു മാത്രമാണു സത്യം; ഈ അറിവാണു ജ്ഞാനം. ഈ ജ്ഞാനം 
മനുഷ്യഹൃദയത്തിനു സമഭാവനയും സൌഹൃദവും പ്രദാനം ചെയ്യും. തുടര്‍ന്ന്‌ 
അങ്ങനെയുള്ള ഹൃദയത്താല്‍ ശുദ്ധബോധസ്വരൂപമായ ആത്മാവു തെളിഞ്ഞ്‌ 
ഇടതിങ്ങിയ ശാന്തിയും സുഖവും അനുഭവപ്പെടും. സമഭാവനയും സഹ്യ 
ദവുമില്ലാത്ത ഹൃദയം എല്ലാത്തരം ദുഃഖങ്ങളും വിളിച്ചുവരുത്തും. അജ്ഞത 
ഒന്നു മാത്രമാണു സ്നേഹത്തെ അകറ്റി ഹൃദയത്തെ ദ്വേഷകലുഷമാക്കുന്ന 
ത്‌. ഇവിടെ പലതുണ്ട്‌, ജഡസാമഗ്രികളാണു സുഖിപ്പിക്കുന്നത്‌; എന്നിങ്ങ 
നെയുള്ള തെറ്റായ ധാരണയാണ്‌ അജ്ഞത. പലതായിക്കാണപ്പെടുന്ന ജഡ 
സാമഗ്രികള്‍ സത്യമെന്നു ശ്രമിക്കുന്നതോടെ അവ കരസ്ഥമാക്കാനുള്ള 
വെമ്പല്‍ വന്നുചേരും. എന്റേത്‌, നിന്റേത്‌, ശത്രു, മിത്രം എന്നിത്യാദി നിര 
വധി ഭേദചിന്തകള്‍ രൂപംകൊള്ളും. ജാതി, മതം, ഭാഷ, ദേശം ഇവയെച്ചൊ 
ല്ലിയുള്ള ദുരഭിമാനങ്ങള്‍ ആവിര്‍ഭവിക്കും. ചുരുക്കത്തില്‍ ഇങ്ങനെ എണ്ണമറ്റ 
ഭേദചിന്തകള്‍ കൊണ്ട്‌ അജ്ഞന്റെ മനസ്സ്‌ സദാ രാഗദ്വേഷമദമാത്സര്യ സംകു 
ലമായി ഭവിക്കും. ഇന്നു ലോകത്തു കാണപ്പെടുന്ന ദുഃഖമയങ്ങളായ എല്ലാ 
കോലാഹലങ്ങള്‍ക്കും കാരണം ഇത്തരം കൃത്രിമഭേദചിന്തകളും രാഗദ്വേഷ 
കാലുഷ്യങ്ങളുമാണെന്നു ചിന്തിക്കുന്ന ആര്‍ക്കും കാണാന്‍ കഴിയും. ഏതു 
ദുഃഖത്തിനും വഴി തെളിക്കുന്നത്‌ ഈ അജ്ഞാനമോഹമാണ്‌. അജ്ഞാനം 
ഇരുട്ടും ജ്ഞാനം വെളിച്ചവുമാണ്‌. ഇരുട്ടിലെ നടത്തയാണ്‌ അജ്ഞാനിയുടെ 
ജീവിതയാത്ര. അജ്ഞാനിക്കു ഭതികമായി വിജയമോ പരാജയമോ എന്തു 
തന്നെവന്നാലും അതാപത്തായിത്തീരും. വിജയം വന്നാല്‍ അയാള്‍ അഹങ്കം 
രിച്ച്‌ തന്നിലുള്ള ദുരഭിമാനങ്ങള്‍ക്കും രാഗദ്വേഷങ്ങള്‍ക്കും ശക്തി വര്‍ധിപ്പി 
ക്കും. പരാജയമടഞ്ഞാല്‍ അപ്പോഴും മനസ്സ്‌ പ്രതികാരബുദ്ധിയോടെ ഭേദ 
ചിന്ത വളര്‍ത്തും. മനസ്സിന്റെ ഈ നില ഏതുസമയത്തും ആപത്തിനെ വിളി 
ച്ചുവരുത്താം. സത്യമറിയുന്ന സമബുദ്ധിയായ ജ്ഞാനിയാകട്ടെ തന്നെ ദ്രോഹി 
ക്കുന്നവരില്‍പോലും കാരുണ്യവും സ്നേഹവും ചൊരിയുന്നു. അതുനിമിത്തം 
ജ്ഞാനിയുടെ ഹൃദയം സദാ സത്യബോധമുള്‍ക്കൊണ്ടാനന്ിക്കുന്നു. ഒരു 
ജ്ഞാനി തനിക്കോ ലോകത്തിനോ ഒരിക്കലും ആപത്തുണ്ടാക്കിവയ്ക്കുന്നില്ല. 
ജ്ഞാനി സദാ തനിക്കും ലോകത്തിനും നന്മചെയ്തു വെളിച്ചം പകര്‍ന്നു 
കൊണ്ടേയിരിക്കുന്നു. വാസിഷ്ഠത്തില്‍ വസിഷ്ഠന്‍ രാമനോടു പറയുന്നതു 
നോക്കുക:- 


അജ്ഞത്വമാപദാം നിഷ്ഠാ 
കാഹിനാപദജാനതഃ 

ഇയം സാംസാരസ്സരണിരീ- 
വഹത്യജ്ഞപസാദതഃ 


എല്ലാ ആപത്തുകള്‍ക്കും ഇരിപ്പിടം അജ്ഞാനമാണ്‌ അജ്ഞന്‍ 
സകലതും ആപത്താണ്‌. ഈ സംസാരമാര്‍ഗം അജ്ഞന്റെ കാരുണ്യം 
കൊണ്ടാണ്‌ ഇങ്ങനെ നടന്നുപോകുന്നത്‌; വസിഷ്ഠന്‍ വീണ്ടും പറ 
യുന്നു:- 


430 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സമ്മുരീണവ്യാഖ്യാനം - ഭാഗം Il 


അജ്ഞസ്യദുഃഖയഘമയം 
ജ്ഞസ്്യാനന്ദമയം ജഗത്‌ 
അന്ധംഭുവനമന്ധമ്്യ 
പ്രകാശം തു സ്ൃചക്ഷ്യഷഃ 


“അജ്ഞന്‍ ജഗത്തു ദുഃഖമയമാണ്‌. ജ്ഞാനിക്കാകട്ടെ ജഗത്ത്‌ ആനന്ദ 
മയമാണ്‌. കുരുടനു ലോകം മുഴുവന്‍ കൂരിരുട്ടാണ്‌. കണ്ണുള്ളവനാകട്ടെ ലോകം 
പ്രകാശമയവും”. ജ്ഞാനവും അനുകമ്പയും മാത്രമേ മനുഷ്യജീവിതത്തെ 
ധന്യമാക്കൂ എന്ന്‌ താല്‍പര്യം. 


ജ്ഞാനം, സ്നേഹം, അനുകമ്പ എന്നീ മൂന്നിനും ആശ്രയമായ വസ്തു 
ഒന്നുതന്നെ. അതറിയപ്പെട്ടാല്‍ അതോടെ സംസാരക്നേശം അവസാനിക്കുന്ന 
താണ്‌. അതുകൊണ്ട്‌ ആ സത്യത്തെയറിയാന്‍ ജീവിതംതന്നെ അര്‍പ്പിക്കേ 
ണ്ടതാണെന്നു മൂന്നാം ശ്ലോകം വെളിപ്പെടുത്തുന്നത്‌. 


3. അരുളന്‍പനുകമ്പ മൂന്നിനും 
പൊരുളൊന്നാണിതു ജീവതാരകം; 
“അരുളുള്ളവനാണു ജീവി”യെ 
ന്നുരുവിട്ടീടുകയീനവാക്ഷരി. 
അരുളന്‍പനുകമ്പ-ജ്ഞാനം, സ്നേഹം, കാരുണ്യം;; മൂന്നിനും-ഈ 
മൂന്നിനും; പൊരുള്‍-ആസ്പദമായ സത്യം; ഒന്നാണ്‌-ഒന്നുതന്നെ; ഇതു 
ജീവതാരകം-ഈ സത്യം ജീവനെസംസാരദുഃഖങ്ങളുടെ മറുകര കൊണ്ടെ 
ത്തിക്കുന്നു; അരുളുള്ളവനാണ്‌- ജഞാനമുള്ളവന്‍ മാത്രമാണ്‌; ജീവി-യഥാര്‍ഥ 
ത്തില്‍ ജീവിക്കുന്നവന്‍; ഈ നവാക്ഷരി-ഒന്‍പതക്ഷരങ്ങളുള്ള ഒരു മന്ത്രമെ 
ന്നപോലെ ഇക്കാര്യം; എന്നുരുവിട്ടീടുക-ഇപ്രകാരം സദാ ഉരുക്കഴിച്ചു കഴിഞ്ഞു 
കൂടേണ്ടതാണ്‌.; 
ജ്ഞാനം, സ്നേഹം, കാരുണ്യം ഈ മൂന്നിനും ആസ്പദമായ സത്യം 
ഒന്നുതന്നെ. ഈ സത്യം ജീവനെ സംസാരദുഃഖങ്ങളുടെ മറുകരകൊണ്ടെ 
ത്തിക്കുന്നു. ജഞാനമുള്ളവന്‍ മാത്രമാണ്‌ യഥാര്‍ഥത്തില്‍ ജീവിക്കുന്നവന്‍. 
ഒന്‍പതക്ഷരമുള്ള ഒരു മന്ത്രമെന്നപോലെ ഇക്കാര്യം ഇപ്രകാരം സദാ ഉരു 
ക്കഴിച്ചു കഴിഞ്ഞു കൂടേണ്ടതാണ്‌. 


“അരുളുള്ളവനാണ്‌ ജീവി” 


ഒന്‍പതക്ഷരമുള്ള ഒരു ദിവ്യമന്ത്രത്തിനു തുല്യം ഈ വാക്യം അംഗീക 
രിക്കപ്പെടണമെന്നാണു ഗുരുദേവന്‍ പ്രസ്തുത ശ്ലോകത്തില്‍ ആവശ്യപ്പെട്ടി 
രിക്കുന്നത്‌. ജീവിതത്തിന്റെ സത്യമെന്തെന്നറിയാതെ അതവസാനിക്കാനിട 
യായാല്‍ അതിനെക്കാള്‍ മറ്റൊരുനഷ്ടം വരാനില്ല. ഇന്നത്തെ രൂപം കൈവി 
ട്ടാലും മറ്റൊരുരുപത്തില്‍ അജ്ഞതയിലെ ജീവിതം തുടരേണ്ടതായും വരും. 
സത്യമറിയാതെ ജീവിക്കുന്നത്‌ മരിച്ചു ജീവിക്കുന്നതിന്‌ തുല്യമാണ്‌. സത്യമ 
റിയുന്ന ജീവിതമാണ്‌ ജീവിതം. സത്യമറിയാതിരിക്കുന്നതാണ്‌ യഥാര്‍ഥ 
മരണം. അഖണ്ഡവും അചഞ്ചലവുമായ ബോധമാണു സത്യം. അതുമാത്രമേ 


അമന്മുകമ്ഥദശകം 431 


ഇവിടെയുള്ളൂ. മറ്റു കാണുന്നതൊക്കെ അതിലെ വെറും നാമരുപദൃശ്യങ്ങള്‍. 
മണ്ണില്‍ പാത്രങ്ങളുടെ നാമരൂപദൃശ്യങ്ങള്‍ ആവിര്‍ഭവിക്കുന്നു മറയുന്നു. 
എന്നാല്‍ അതുകൊണ്ടു പുതുതായി ഒന്നുംതന്നെ ഉണ്ടാവുകയോ നശിക്കു 
കയോ ചെയ്യുന്നില്ല. എപ്പോഴും ഉള്ളതു മണ്ണുമാര്തം. ഇതുപോലെ സൂര്യച 
നദ്രമനുഷ്യപക്ഷിമൃഗാദി എന്തെല്ലാം നാമരുപദൃശ്യങ്ങള്‍ ഉണ്ടായി മറഞ്ഞാലും 
ഉള്ളതു ബോധം മാത്രം. പ്രപഞ്ചമായിക്കാണപ്പെടുന്ന സകലതും ബോധമ 
യം. എല്ലാറ്റിലും ബോധസത്യം തുല്യമായി ദര്‍ശിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന 
ദിവ്യാനുഭൂതിയാണ്‌ അരുള്‍. ഈ അനുഭൂതി വന്നയാള്‍ ജീവിക്കുന്നു. ഈ 
അനുഭവം വരുന്നതോടെ ജനനമരണഭ്രമങ്ങള്‍ അകലുന്നു. ജനനമരണ്ഭ്രമ 
ങ്ങളോടു ചേര്‍ന്നുണ്ടാകുന്ന മറ്റെല്ലാ ദുഃഖങ്ങളും അകലുന്നു. അതു 
കൊണ്ടാണ്‌” “അരുളുള്ളവനാണ്‌ ജീവി” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 
അരുളില്ലെങ്കിലോ ? പിന്നെ ജഡമാണു സത്യം. അവിടെ സദാ ജീര്‍ണിക്കലും 
മരിക്കലുമാണനുഭവം. ഇതിനെ ജീവിതമെന്നെങ്ങനെ പറയാന്‍ കഴിയും? 
ജ്ഞാനം, സ്നേഹം, കാരുണ്യം ഇവ മുന്നും ഒരേ സത്യത്തെ അവലംബ 
മാക്കി രൂപം കൊള്ളുന്നവയാണ്‌. ബോധസത്യത്തെ അറിയുന്നതോടെ എല്ലാം 
അതാണെന്നനുഭവിക്കുന്നതാണു ജ്ഞാനം. എല്ലാം അതാണെങ്കില്‍ എല്ലാ 
റ്റിലും ഈശ്വരീയമായ ദിവ്യസ്നേഹം അര്‍പ്പിക്കുകയല്ലാതെ വേറെ മാര്‍ഗമി 
ല്ല. ഈ സ്നേഹം “എന്റേത്‌” എന്ന മമതയല്ല. മമതയില്ലാതെതന്നെ എല്ലാ 
റ്റിലും അര്‍പ്പിക്കപ്പെടുന്ന ദിവ്യസ്നേഹമാണിത്‌. കുടുംബാംഗങ്ങളിലും ബന്ധു 
ക്കളിലും ശ്രതുക്കളിലും ഒക്കെത്തന്നെ ഈശ്വരാംശം കാട്ടിത്തരുന്ന ദിവ്യ 
സ്നേഹമാണിത്‌. ഈ സ്നേഹപ്രകടനത്തില്‍ ഇങ്ങോട്ടു പ്രതീക്ഷയുടെയോ 
സ്വാര്‍ഥതയുടെയോ കണികപോലുമില്ല. തനിക്കാരില്‍ നിന്നും ഇങ്ങോട്ട്‌ ഒന്നും 
തന്നെ ലഭിക്കാനില്ല. ആര്‍ക്കുവേണ്ടിയും സ്നേഹപൂര്‍വം എന്തു സേവനവും 
ചെയ്യാന്‍ താന്‍ ഒരുക്കമായിരിക്കുകയും ചെയ്യും. ഗുരുദേവനെപ്പോലെയുള്ള 
സത്യദര്‍ശികളുടെ സ്നേഹപ്രകടനവും ലോകസംഗ്രഹപ്രവര്‍ത്തനവും ഇത്ത 
രത്തിലുളളതാണെന്നോര്‍ക്കേണ്ടതാണ്‌. ഈ ജ്ഞാനവും സ്നേഹവും ഒരാളെ 
അതിരറ്റ കാരുണ്യത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നു. അജ്ഞതയില്‍പെട്ടു ലോകം 
അവശമായി പിടയുകയാണെന്ന്‌ ഒരു സത്യദര്‍ശിക്കു വ്യക്തമായി തെളിയു 
ന്നു. അവശതയില്‍ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നവരോട്‌ വിദ്വേഷത്തിനു 
പ്രസക്തിയെവിടെ? ഭ്രാന്തരോടു കാരുണ്യമല്ലാതെ ആര്‍ക്കെങ്കിലും വെറുപ്പു 
തോന്നാറുണ്ടോ? സത്യബോധമില്ലായ്മയാണീയവശതയ്ക്കു കാരണമെന്ന 
റിയാം. അതുകൊണ്ട്‌ കാരുണ്യനിധികളായ അവതാരപുരുഷന്മാര്‍ മറ്റുള്ള 
വര്‍ക്കു സത്യബോധം പകര്‍ന്നുകൊടുക്കാന്‍ രാപകല്‍ യത്നിക്കുന്നു. ഉപ 
നിഷത്തുകളും ്രഹ്മസൂധ്രവും ഗീതയുമൊക്കെ അങ്ങനെ രൂപം കൊണ്ടവ 
യാണ്‌. ഗുരുദേവകൃതികളുടെയും ആവിര്‍ഭാവരഹസ്യം ഈ കാരുണ്യാതി 
രേകം തന്നെയാണ്‌. ഇങ്ങനെ ജ്ഞാനത്തിനും, സ്നേഹത്തിനും ആസ്പദ 
മായി നില്‍ക്കുന്ന ബോധം ജീവതാരകമാണ്‌. ജീവനെ സംസാരക്കടലിന്റെ 
മറുകരയെത്തിക്കുന്നതീ ബോധസത്യമാണ്‌. “ ഞാന്‍ ജീര്‍ണിച്ചു നശിക്കുന്ന 
ജഡമല്ല, ആനന്ദസ്വരുപവും ശാശ്വതവുമായ ബോധമാണ്‌ എന്ന സത്യം 


432 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


എപ്പോള്‍ ജീവന്‍ അനുഭവിക്കാറാകുന്നുവോ അതുതന്നെയാണു ജീവ്രബഹൈൈ 
കൃരൂപമായ മോക്ഷം. ആ അനുഭവത്തോടെ ജനനമരണാത്മകമായ സംസാ 
രബന്ധം അവസാനിക്കുന്നു. 


ഇനിയും താനും ഈ ജഗത്തും ബോധസ്വരൂപമായ അദ്വൈതസത്യമാ 
ണെന്നൊരാള്‍ അറിയുന്നില്ലെന്നു വയ്ക്കുക. എന്താണവന്റെ സ്ഥിതി. അവനു 
പിന്നെ താനും ജഗത്തും കേവലജഡമാണ്‌. കേവലജഡത്വത്തെ അവലംബ 
മാക്കുന്ന പുരുഷന്റെ ജീവിതം തികച്ചും അധന്യവും നിഷ്പ്രയോജനവുമായി 
ഭവിക്കുന്നു എന്നാണടുത്തു വിവരിക്കുന്നത്‌. 


4. അരുളില്ലയതെങ്കിലസ്ഥി തോല്‍ 
സിരനാറുന്നൊരുടമ്പുതാനവന്‍; 
മരുവില്‍ പ്രവഹിക്കുമംബുവ- 
പ്പുരുഷന്‍ നിഷ്ഫലഗന്ധപുഷ്പമാം. 
അരുള്‍-ബോധസത്യത്തെക്കുറിച്ചുള്ള അറിവും തുടര്‍ന്നുള്ള അനുക 
മ്പയും; ഇല്ലയതെങ്കില്‍-ഒരുവനില്‍ ഇല്ലെന്നു വന്നാല്‍; അവന്‍-ആ മനുഷ്യന്‍ 
പിന്നെ; അസ്ഥിതോല്‍ സിരനാറുന്നൊരുടമ്പുതാന്‍-തൊലി, രക്തം, മാംസം, 
മേദസ്സ്‌, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ ഏഴു മലങ്ങളെക്കൊണ്ടു നിര്‍മിച്ച 
ദുര്‍ഗന്ധം വമിക്കുന്ന ദേഹം മാത്രമായി കരുതപ്പെടും; അപ്പുരുഷന്‍-ആ മനു 
ഷ്യന്‍; മരുവില്‍ പ്രവഹിക്കുമംബു- മരുഭൂമിയിലെ വെള്ളമാണ്‌; നിഷ്ഫലഗ 
ന്ധപുഷ്പമാം-അവന്റെ ജീവിതം കായും മണവുമില്ലാത്ത എരിക്കിന്‍ പൂവു 
പോലെ പ്രയോജനശുന്യമായും ഭവിക്കുന്നു. 
ബോധസത്യത്തെക്കുറിച്ചുള്ള അറിവും തുടര്‍ന്നുള്ള അനുകമ്പയും ഒരു 
വനില്‍ ഇല്ലെന്നുവന്നാല്‍ ആ മനുഷ്യന്‍ പിന്നെ തൊലി, രക്തം, മാംസം, 
മേദസ്സ്‌, അസ്ഥി, മജ്ജ, ശുക്ലം എന്നീ ഏഴു മലങ്ങളെക്കൊണ്ടു നിര്‍മിച്ച 
ദുര്‍ഗന്ധം വമിക്കുന്ന ദേഹം മാത്രമായി കരുതപ്പെടും. ആ മനുഷ്യന്‍ മരുഭൂമി 
യിലെ വെള്ളമാണ്‌. അവന്റെ ജീവിതം കായും മണവുമില്ലാത്ത എരുക്കിന്‍പൂ 
വുപോലെ പ്രയോജനശുന്യമായും ഭവിക്കുന്നു. 


നാറുന്നൊരുടമ്പുതാനവന്‍ 


പ്രാരംഭദശയില്‍ തന്നെ ഒരു സത്യാന്വേഷിക്കു ഈ ജഗത്ത്‌ രണ്ടു ഘട 
കങ്ങളായി വേര്‍തിരിയുന്നു. അവയാണ്‌ ബോധവും ജഡവും. ഇത്രയും തെളി 
ഞ്ഞാല്‍ പിന്നെ ഈ രണ്ടില്‍ പരമസത്യം ഏതാണെന്നന്വേഷിച്ചാല്‍ മതി. 
അവിടെയാണു ഭാരതീയരായ സത്യാന്വേഷികള്‍ പരീക്ഷണങ്ങള്‍ നടത്തി 
വിജയിച്ചത്‌. പ്രാണസ്പന്ദനം വരെയുള്ള സ്ഥുലസൂക്ഷ്മജഡങ്ങളെ പുറംത 
ള്ളിയിട്ടു ബോധത്തിനു സൂര്യതുല്യം പ്രകാശിപ്പിച്ചു കൊണ്ടു സ്വയം 
മാറിനില്‍ക്കാന്‍ കഴിഞ്ഞപ്പോള്‍ ബോധമാണു പരമസത്യമെന്നവര്‍ തീരുമാ 
നിക്കുകയും ചെയ്തു. പ്രാണസ്പന്ദനം മുതല്‍ കട്ടിപിടിച്ച ജഡം വരെ ബോധ 
ത്തില്‍ ഉണ്ടായി മറയുന്ന കാഴ്ചകളാണു ജഡങ്ങള്‍. സ്വയം സ്വന്തം ഉണ്മ 
പോലും അനുഭവിക്കാന്‍ കഴിവില്ലാത്ത ശുന്യപ്രതിഭാസങ്ങളാണു ജഡങ്ങള്‍. 


അന്ദുകമ്പാദശകം 433 





ബോധത്തിന്റെ സാന്നിധ്യത്തില്‍ മാത്രമേ അവയ്ക്ക്‌ ഉണ്മപോലും സാധ്യമാ 
വൂ. ഇങ്ങനെ എല്ലാ ജീവികളിലും കുടികൊണ്ടു അവയുടെ ശരീരങ്ങളെയും 
അന്യജഡവിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നതു ബോധമാണ്‌. അതു സര്‍വത്ര 
ഇടതിങ്ങി നിറഞ്ഞു വിലസുന്നു. അതു ജനനമോ മരണമോ ഇല്ലാത്ത സനാ 
തനസത്യമാണ്‌. ഈ ബോധസത്യത്തെക്കുറിച്ചുള്ള അറിവും അതുമൂലമുള 
വാകുന്ന ജീവകാരുണ്യവുമാണ്‌ അരുള്‍. ഒരുവനില്‍ ഈ “അരുള്‍' ഇല്ലെന്നു 
വയ്ക്കുക. ബോധസത്യമില്ലെന്നാണയാള്‍ കരുതുന്നത്‌. ബോധസത്യമില്ലെ 
ന്നുവന്നാല്‍ പിന്നെ ശേഷിക്കുന്നതു ജഡമാണല്ലോ. അപ്പോള്‍ അരുളില്ലാത്ത 
മനുഷ്യന്‍ താനും തന്റെ സഹജീവികളുമെല്ലാം ജഡം മാത്രമാണെന്ന ധാര 
ണയിലാണു പിന്നെ ജീവിതം നയിക്കാന്‍ ഇടവരുന്നത്‌. ഇക്കാര്യമാണു ഗുരു 
ദേവന്‍ “അസ്ഥിതോല്‍സിരനാറുന്നൊരുടമ്പുതാനവന്‍'എന്ന ഭാഗം മനോഹ 
രമായി ചിത്രീകരിച്ചിരിക്കുന്നത്‌. “അസ്ഥിതോല്‍സിര” എന്നു പറഞ്ഞിരിക്കു 
ന്നത്‌ ശരീരഘടകങ്ങളായ സപ്തധാതുക്കളെ ഉള്‍ക്കൊള്ളിച്ചുകൊണ്ടാണ്‌. 
തൊലി, രക്തം തുടങ്ങി മേല്‍പറഞ്ഞിട്ടുള്ളവയാണു സപ്തധാതുക്കള്‍. സപ്ത 
ധാതുക്കള്‍ ജഡങ്ങളാണ്‌. കേടുപറ്റിയാല്‍ ഇവ ചീഞ്ഞു നാറി ദുര്‍ഗന്ധംവമി 
ക്കും. അതുകൊണ്ടുതന്നെ ഇവ സപ്തമലങ്ങള്‍ എന്ന പേരിലും പ്രസിദ്ധങ്ങ 
ളാണ്‌. ബോധത്തെക്കുറിച്ചറിവില്ലാതെ താനും തന്റെ സഹജീവികളും ജഡ 
ങ്ങളാണെന്നു ധരിക്കാനിടയായാല്‍ എന്താണബദ്ധം? സുഖത്തിനായി ജഡ 
ങ്ങളുടെ പിന്നാലെ പരക്കംപായേണ്ടതായി വരും. എന്തധര്‍മവും എന്തു ക്രൂര 
തയും കാണിച്ചു ജഡസാമഗ്രികളും സമ്പത്തും നേടാന്‍ കൊതിക്കും. 
ഇവയ്ക്കു വേണ്ടിയുള്ള പരിശ്രമം തുടര്‍ന്നുകൊണ്ടിരിക്കുമ്പോള്‍ പല മദമാ 
ത്സര്യങ്ങള്‍നിമിത്തം കാര്യമായ സുഖമൊന്നും ഒരിടത്തും കണ്ടെത്താന്‍ കഴി 
യില്ല. അവസാനകാലത്താകട്ടെ ദേഹവും മനസ്സും തളര്‍ന്ന്‌ നേടിയതെല്ലാമു 
പേക്ഷിച്ചു മരണവ്രക്തത്തില്‍ പതിക്കേണ്ടതായും വരും. ദേഹമാണു താനെ 
ന്നഭിമാനിക്കുന്നവന്‍ അവസാനം അതു രോഗപീഡിതമായി ജീര്‍ണിച്ചു നാറു 
മ്പോള്‍ ജീവിതംതന്നെ പാടെ നഷ്ടമായതായിതോന്നും. ആ ദേഹമോ ഒടു 
വില്‍ “ജന്തുക്കള്‍ ഭക്ഷിച്ചു കാഷ്ടിച്ചുപോകിലാം; വെന്തു വെണ്ണീറായ്‌ 
ചമഞ്ഞു പോയീടിലാം; മണ്ണിനു കീഴായ്‌ കൃമികളായ്‌ പോകിലാം” ഈ ദുര്‍ഗ 
തിയെ തടയാനുള്ള ഒരേ ഒരു മാര്‍ഗമാണ “അരുള്‍” 


അപ്പുരുഷന്‍ നിഷ്ഫലഗന്ധപുഷ്പമാം 


അരുളുള്‍ക്കൊള്ളാത്ത ജഡജീവിതം കാനല്‍ജലം പോലെയും നിഷ്ഫ 
ലഗന്ധംപുഷ്പം പോലെയും നിരര്‍ഥകമായി ഭവിക്കുന്നു. കാനല്‍ജലം 
യഥാര്‍ഥത്തില്‍ ഇല്ലാതിരിക്കേ ഉണ്ടെന്നു തോന്നുന്ന ഒരു പ്രതിഭാസമാണ്‌. 
അതുപോലെ ജഡജീവിതം മുമ്പില്ലാതിരുന്നതും പിമ്പില്ലാതാകുന്നതും ഇടക്കാ 
ലത്തു മാത്രം ഉണ്ടെന്നു തോന്നുന്നതുമായ വെറുമൊരു പ്രതിഭാസമാണ്‌. 
മരുഭൂമിയിലെ ഇല്ലാത്ത വെള്ളം കുടിച്ചു ഒരു ജീവിക്കും ദാഹം തീര്‍ക്കാന്‍ 
പറ്റുകില്ലെന്നുള്ളതു തീര്‍ച്ചയാണല്ലോ. അതുപോലെ ജഡജീവിതത്തില്‍ 
മോഹിച്ചുപോകുന്ന ജീവിതം കൊണ്ട്‌ ലോകത്തിനൊരുപകാരവും സിദ്ധി 


77-2003 28 


434. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 





ക്കുന്നില്ല. അയാള്‍ എന്തുതന്നെ ചെയ്താലും അതെല്ലാം ഭാതികമായ സ്വാര്‍ഥ 
ലാഭത്തെ മുന്‍ നിര്‍ത്തിയായിരിക്കും. അങ്ങനെയുള്ള ജീവിതം ഒരു 
ച്രകവര്‍ത്തിയുടേതായാല്‍പോലും മദമാത്സര്യങ്ങള്‍ കൊണ്ടു നിറഞ്ഞു 
കോലാഹലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനേ ഉപകരിക്കുകയുള്ളൂ. 
അവിടെ കാരുണ്യമല്ല ക്രൂരതയാണു വിളയാടുക. ഗന്ധമോ ഫലമോ ഇല്ലാത്ത 
പുവുകൊണ്ട്‌ ആര്‍ക്കെന്താണു പ്രയോജനം? വാടിക്കരിഞ്ഞു സ്വയം നശി 
ക്കാമെന്നല്ലാതെ മറ്റൊരു കഴിവും അതിനില്ല. അതുപോലെ ജഡജീവിത 
ത്തിനും സ്വയം തളര്‍ന്നു ജീര്‍ണിച്ചു നശിക്കാമെന്നല്ലാതെ മറ്റൊരു കഴിവും 
ഉണ്ടാകുന്നില്ല. നേരേമറിച്ച്‌ അരുളും അനുകമ്പയും ഉള്‍ക്കൊണ്ടാലോ. ജീവി 
തത്തിന്റെ ആനന്ദഘനമായ സത്യം തെളിഞ്ഞുകിട്ടുന്നു. താനാസത്യം തന്നെ 
യാണെന്നും അനുഭവിച്ചറിയാറാകുന്നു. ജഡശരീരത്തിനെന്തുതന്നെ സംഭവി 
ച്ചാലും അതു തന്റെ ജീവിതധന്യതയ്ക്കൊരു കോട്ടവും വരുത്തുന്നില്ലെന്നും 
തെളിയുന്നു. ജീവിതത്തിന്റെ പൂര്‍ണസന്തുഷ്ടിക്കിതിലപ്പുറം എന്താണു 
വേണ്ടത്‌? 


ബുദ്ധിയുള്ള മനുഷ്യന്‍ ആദ്യമേ ജഡബോധങ്ങളെ വേര്‍തിരിച്ചു വിശ 
കലനം ചെയ്തറിയേണ്ടതാണ്‌. അങ്ങനെ ചെയ്യുന്ന ഒരാള്‍ക്കു ബോധസത്യം 
തെളിയുകയും ദേഹപാതത്തിനുശേഷവും ആ ജീവിതം ധനൃതപൂണ്ടു വിള 
ങ്ങുകയും ചെയ്യും. ഇക്കാര്യമാണടുത്ത പദ്യത്തില്‍ പ്രതിപാദിക്കുന്നത്‌: 


5. വരുമാറുവിധം വികാരവും 
വരുമാറില്ലറിവിന്നിതിന്നുനേര്‍; 
ഉരുവാമുടല്‍വിട്ടു കീര്‍ത്തിയാ- 
മുരുവാര്‍ന്നിങ്ങനുകമ്പ നിന്നിടും. 
വരും-ജനിക്കുക, ഉണ്ടായിരിക്കുക, വര്‍ധിക്കുക, പരിണമിക്കുക, ക്ഷയി 
ക്കുക, നശിക്കുക എന്നിങ്ങനെ ജഡത്തിനു സംഭവിക്കുന്ന; ആറുവിധം വികാ 
രവും-ആറുതരം മാറ്റങ്ങളും; അറിവിന്ന്‌-സത്യസ്വരുപമായ ബോധത്തിന്‌; വരു 
മാറില്ല-ഒരിക്കലും സംഭവിക്കുന്നില്ല; ഇതിന്നുനേര്‍-ഈ സത്യസ്വരൂപംപോലെ 
തന്നെ; ഉരുവാംഉടല്‍വിട്ട്‌-ജഡദേഹം കൈവെടിഞ്ഞ്‌; കീര്‍ത്തിയാം ഉരു 
വാര്‍ന്ന്‌ -കീര്‍ത്തി സ്വരൂപം കൈക്കൊണ്ട്‌; ഇങ്ങ്‌ -ഈലോകത്ത്‌; അനു 
കമ്പ-ജീവകാരുണ്യം; നിന്നിടും-ശാശ്വതമായി നിലകൊള്ളും. 
ജനിക്കുക, ഉണ്ടായിരിക്കുക, വര്‍ധിക്കുക, പരിണമിക്കുക, ക്ഷയിക്കുക, 
നശിക്കുക എന്നിങ്ങനെ ജഡത്തിനു സംഭവിക്കുന്ന ആറുതരം മാറ്റങ്ങളും 
സത്യസ്വരൂപമായ ബോധത്തിന്‌ ഒരിക്കലും സംഭവിക്കുന്നില്ല. ഈ സത്യസ്വ 
രൂപംപോലെതന്നെ ജഡദേഹം വെടിഞ്ഞു കീര്‍ത്തിസ്വരുപം കൈക്കൊണ്ട്‌ 
ഈ ലോകത്തു ജീവകാരുണ്യം ശാശ്വതമായി നിലകൊള്ളും. 


കീര്‍ത്തിയാമുരുവാര്‍ന്നിങ്ങനുകമ്പ നിന്നിടും 


മാറ്റമില്ലാത്ത വസ്തു സത്യം; സദാ മാറിക്കൊണ്ടിരിക്കുന്നത്‌ അസത്യം. 
ഇതാണു സത്യാസത്യനിര്‍വചനം. ഈ നിര്‍വചനംവച്ചുകൊണ്ടു പ്രപഞ്ചത്തെ 


അനുകമ്പാദശകം 435 


വിശകലനം ചെയ്താല്‍ തന്നെ സത്യാസത്യങ്ങള്‍ തെളിയുന്നതാണ്‌. പ്രപഞ്ചം 
ഒരനുഭവമാണ്‌. അനുഭവമില്ലാത്തിടത്തു പ്രപഞ്ചമില്ല. ഈ പ്രപഞ്ചാനുഭവ 
ത്തില്‍ ആര്‍ക്ക്‌ എവിടെയായാലും മാറ്റമില്ലാതെ തുടരുന്ന വസ്തുവാണ്‌ 
ബോധം. അനുഭവമുള്ളിടത്തൊക്കെ ബോധമുണ്ട്‌, അതിനു മാറ്റവുമില്ല. 
ബോധം മാറിപ്പോയാല്‍ അനുഭവം അതോടെ നിലച്ചുപോകും. എന്നാല്‍ ഈ 
അനുഭവസ്ഥലത്തൊക്കെ മാറിമാറിവരുന്നവയാണു ജഡങ്ങള്‍. ജഡത്തിനു 
സംഭവിക്കുന്ന രണ്ട്‌ പ്രധാനമാറ്റങ്ങളാണ്‌ ജനനവും മരണവും. ഈ രണ്ടിനും 
ഇടയ്ക്കു സംഭവിക്കുന്ന മാറ്റങ്ങളാണ്‌ ഉണ്ടായിരിക്കുക, വര്‍ധിക്കുക, പരിണ 
മിക്കുക, ക്ഷയിക്കുക എന്നിവ. ഈ ആറു വികാരങ്ങളിലുമായി ജഡത്തിനു 
വന്നുചേരുന്ന മാറ്റങ്ങളെയെല്ലാം സംഗ്രഹിച്ചിരിക്കുന്നു. വേദങ്ങള്‍ക്കു 
നിരുക്തം രചിച്ച യാസ്കനാണ്‌ ഈ ആറുവികാരങ്ങളെ ആദ്യമായി വേര്‍തി 
രിച്ചു കാണിച്ചത്‌. ജഡത്തിനീ ആറുവികാരങ്ങളും സംഭവിക്കുമ്പോള്‍ അതി 
ലിരുന്നുകൊണ്ട്‌ ഒരു മാറ്റവും കൂടാതെ അവയെ അറിയുന്ന സത്യമാണു 
ബോധം. സ്വതേ തന്നെ ജഡവും ബോധവും ഇരുട്ടും വെളിച്ചവും പോലെ 
പരസ്പര ഭിന്നങ്ങളാണ്‌. ജഡത്തിനു സ്വന്തം ഉണ്മപോലും അനുഭവമില്ല. 
സ്വയം അത്‌ ശൂന്യമാണ്‌. അപ്പോള്‍ അതിനു മറ്റൊ ന്നിന്റെയും ഉണ്മ പ്രശ്നവുമ 
ല്ല. ബോധമാകട്ടെ സ്വന്തം ഉണ്മ സ്പഷ്ടമായി അനുഭവിക്കുന്നതോടൊപ്പം 
ജഡദൃശ്യങ്ങളുടെ ഉണ്മയും അനുഭവിക്കുന്നു. നല്ല വെളിച്ചം വന്നാല്‍ ഇരുട്ടു 
പാടെ മാഞ്ഞുപോകുന്നു. അതുപോലെ ബോധത്തിന്റെ പൂര്‍ണാനുഭവം 
വന്നാല്‍ ജഡാനുഭവവും അപ്പാടെ മറയുന്നു. ഇത്‌ ആയിരമായിരം കൊല്ലങ്ങ 
ളായി ഭാരതീയസത്യാന്വേഷികള്‍പരീക്ഷിച്ചുറപ്പിച്ചിട്ടുള്ള വസ്തുതയാണ്‌. 
ഇരുട്ടും വെളിച്ചവുംപോലെ ജഡവും ബോധവും പരസ്പരഭിന്നങ്ങളായതു 
കൊണ്ട്‌ ഒന്നു മറ്റൊന്നില്‍ നിന്നും ഉണ്ടാകുന്നുവെന്നോ ഇവ തമ്മില്‍ കൂടി 
ച്ചേരുന്നുവെന്നോ പറയുന്നതിനര്‍ഥമില്ല. ഇരുട്ടിനകത്തുനിന്നു കൊണ്ട്‌ ഇരു 
ട്ടെവിടെനിന്നുവന്നു എന്നന്വേഷിച്ചാല്‍ ഒരിക്കലും അറിയാന്‍ കഴികയില്ല. വെളി 
ച്ചംകൊണ്ടുവന്ന്‌ ഇരുട്ടകറ്റുകയേ ഗതിയുള്ളൂ. ഇരുട്ടു മുഴുവന്‍ പൊയ്ക്കഴി 
ഞ്ഞാല്‍ പിന്നെ അതിന്റെ ഉത്പത്തിസ്ഥാനം അന്വേഷിക്കേണ്ട ആവശ്യമി 
ല്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ്‌ ഇരുട്ട്‌ ഒരു പദാര്‍ഥമേയല്ലെന്നു 
ചിന്തകന്മാര്‍ തീരുമാനിച്ചിട്ടുള്ളത്‌. വെളിച്ചത്തിന്റെ കുറവുകൊണ്ടു തല്‍ക്കാലം 
ഉണ്ടെന്നു തോന്നുന്ന വെറുമൊരു കാഴ്ചയാണിരുട്ട്‌. വെളിച്ചം തീരെയില്ലെ 
ന്നുവന്നാല്‍ കൂരിരുട്ട്‌. നല്ല വെളിച്ചമുണ്ടെങ്കില്‍ ഇരുട്ടില്ലേയില്ല. ഇതുപോലെ 
ജഡാനുഭവത്തില്‍ പെട്ടുനിന്നുകൊണ്ട്‌ ജഡത്തിന്റെ ഉല്‍പത്തി എവിടെ നിന്നാ 
ണെന്നന്വേഷിച്ചാല്‍ ഒരിക്കലും പിടികിട്ടുകയില്ല. ബോധാനുഭവം വളര്‍ത്തി 
ജഡാനുഭവത്തെ പുറം തള്ളുകയേ ഗതിയുള്ളൂ. ജഡാനുഭവം പൂര്‍ണമായി 
അകന്നാല്‍ പിന്നെ അതിന്റെ ഉല്‍പത്തിസ്ഥാനം അന്വേഷിക്കേണ്ട ആവശ്യ 
വുമില്ല. ഇതൊക്കെ കണക്കിലെടുത്താണ്‌ ജഡം ഒരു പദാര്‍ഥമേയല്ലെന്നു 
തത്ത്വദര്‍ശികള്‍ തീരുമാനിച്ചത്‌. ബോധത്തിന്റെ അപൂര്‍ണാനുഭവത്തില്‍ 
തല്‍ക്കാലമുണ്ടെന്നു തോന്നുന്ന വെറുമൊരു കാഴ്ചയാണു ജഡം. ബോധം 
തീരെ മറഞ്ഞു എന്നു വന്നാല്‍ ശുദ്ധജഡം. ബോധാനുഭവം പൂര്‍ണമാണെ 


436 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ങ്കില്‍ ജഡം ഇല്ലേയില്ല. ഇനിയും ജഡാനുഭവത്തില്‍ കഴിഞ്ഞുകൂടിയാലുള്ള 
ദോഷമെന്ത്‌? പൂര്‍ണജഡാനുഭവം ഉണ്മയുടെ അനുഭവത്തിന്റെ കണികപോ 
ലുമില്ലാത്ത കൂരിരുട്ടോ ശുദ്ധശൂന്യമോ ആണെന്നു കണ്ടുവല്ലോ. ജഡത്തിന്റെ 
നിരന്തരപരിണാമങ്ങളാണ്‌ മേല്‍ വിവരിച്ച ആറുവിധം വികാരങ്ങളും. അപ്പോള്‍ 
നിരന്തരപരിണാമം നിമിത്തം അപൂര്‍ണമായ ജഡാനുഭവം പോലും അത്യന്തം 
ദുഃഖപ്രദമായിരിക്കും. ജന്മമൃത്യുജരാവ്യാധിദോഷങ്ങളൊക്കെ ജഡത്തി 
നുള്ളവയാണെന്നു കാണണം. പ്രാണന്‍ തുടങ്ങി കട്ടിപിടിച്ച സ്ഥൂലജഡംവ 
രെയുള്ള എല്ലാ ജഡപരിണാമഘട്ടങ്ങളും ഇങ്ങനെ ദോഷദുഷ്ടങ്ങളാണ്‌. 
ഇനിയും അവസാനം വരെ ജഡാനുഭവത്തില്‍ തന്നെ കഴിഞ്ഞു ജീവിതം 
അവസാനിച്ചാലോ? എന്തിനു ജീവിച്ചു എന്നറിയാതെ നിരാശയിലും വേദന 
യിലും ജീവിതം അവസാനിപ്പിക്കേണ്ടിവരും. അങ്ങനെയൊരു ജീവിതത്തെ 
മരണാനന്തരം ലോകം സ്മരിക്കുകയേ ഇല്ല. സ്മരിച്ചാല്‍തന്നെ വെറുപ്പോടെ 
മാത്രം. ആട്ടെ, ബോധാനുഭവം വളര്‍ത്തി കഴിഞ്ഞുകൂടിയാലുള്ള ഗുണമെന്ത്‌? 
പൂര്‍ണബോധാനുഭവം പൂര്‍ണമായ ഉണ്മയുടെയും ആനന്ദത്തിന്റെയും അനു 
ഭവം കൊണ്ടു സ്വയം പ്രകാശിക്കുന്ന സത്യാനുഭവമാണ്‌. മേല്‍വിവരിച്ച ജഡ 
ത്തിന്റെ വികാരപരിണാമങ്ങളൊന്നും ബോധത്തെ സപിര്‍ശിക്കുന്നതേയില്ല. 
വികാരപരിണാമങ്ങളില്ലാത്ത സത്യാനുഭവമായതുകൊണ്ട്‌ വേര്‍തിരിയുന്ന 
ബോധത്തിന്റെ അല്‍പ്പാനുഭവംപോലും അത്യന്തം സുഖാവഹമാണ്‌. ജന്മ 
മൃത്യു ജരാവ്യാധിദോഷങ്ങളൊന്നും ബോധത്തിനില്ലെന്നു വ്യക്തമാവും. 
വേര്‍തിരിയുന്ന ബോധത്തിന്റെ അല്‍പ്പാനുഭവം മഹത്തായ ഭയത്തില്‍ നിന്നും 
രക്ഷ നല്‍കുന്നുവെന്നാണു ഗീതയുടെ പ്രഖ്യാപനം. ഇങ്ങനെ ബോധാനു 
ഭവം വരാനിടയായാലോ? ജീവന്മുക്തി നേടി പൂര്‍ണധന്യതയനുഭവിക്കാം. 
ജരാനരകളൊന്നും ഒരിക്കലും ബാധിക്കാത്ത സനാതനസത്യസ്വരുപമാണു 
താനെന്നനുഭവിക്കാം. ജഡാനുഭവത്തിലാണു ജീവിതം വെടിയുന്നതെങ്കില്‍ 
അതിന്റേതായ ജന്മജരാമരണാദിദുഃഖങ്ങള്‍ ജന്മാന്തരങ്ങളില്‍ തുടരേണ്ടതായി 
വരുന്നു. ബോധാനുഭവപൂര്‍ണതയാകട്ടെ ഒരു വശത്തു സ്വസ്വരൂപത്തിന്റെ 
അനശ്വരത അനുഭവിപ്പിക്കുന്നു; മറുവശത്തു ലോകത്തിന്റെ മുന്‍പില്‍ കാരു 
ണ്യനിധിയായ ആ സത്യദര്‍ശി കീര്‍ത്തിശരീരംപേറി അനശ്വരനായി വിളങ്ങാ 
നിടവരുന്നു. ആത്മാനുഭൂതി നേടി ലോകത്തിന്റെമേല്‍ അനുകമ്പ ചൊരിഞ്ഞി 
ട്ടുള്ള മഹാന്മാരെല്ലാം ഈശ്വരതുല്യം എന്നും സ്മരിക്കപ്പെടുന്നു. മതസ്ഥാപ 
കന്മാരായ അവതാരപുരുഷന്മാരെല്ലാം അത്തരക്കാരാണ്‌. ഒരേ സത്യത്തെ 
യാണവരൊക്കെ ലക്ഷ്യമാക്കിയത്‌. അവരൊക്കെ കീര്‍ത്തിശരീരംപേറി ഇന്നും 
ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. 


ആരൊക്കെയാണിത്തരം പ്രധാന മതനായകന്മാര്‍. അടുത്ത അഞ്ചു പദ്യ 
ങ്ങളില്‍ ഗുരുദേവന്‍ ഇത്തരം അവതാരപുരുഷന്മാരെ അണിനിരത്തുകയാണ്‌. 
“മതമൊന്നേയുള്ളു” എന്നു പ്രഖ്യാപിച്ച ഗുരുദേവന്റെ ജീവിതത്തിലെ സത്യ 
നിഷ്ഠവും സുപ്രധാനവുമായ ഒരു സന്ദേശമാണു മതസമമ്പയം. ആത്മോപ 
ദേശശതകം തുടങ്ങിയ കൃതികളില്‍ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ആ ദിവ്യ 
സന്ദേശം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കയാണിവിടെ. അവതാരപുരുഷന്മാരെ ഒരു 


അനുകമ്പാദശകം 437 


മിച്ചണിനിരത്തിക്കൊണ്ട്‌ അങ്ങനെ ആറാം പദ്യത്തില്‍ ഗീതാകാരനായ 
കൃഷ്ണനെയും അഹിംസാമൂര്‍ത്തിയായ ബുദ്ധനെയും ഭാഷ്യകാരനായ ശങ്ക 
രനെയും ഒരുമിപ്പിക്കുകയാണ്‌; നോക്കുക. 


6. പരമാര്‍ഥമുരച്ചു തേര്‍വിടും- 
പൊരുളോ? ഭൂതദയാക്ഷമാബ്ധിയോ? 
സരളാദ്വയഭാഷ്യകാരനാം- 
ഗുരുവോയീയനുകമ്പയാണ്ടവന്‍. 
പരമാര്‍ഥമുരച്ച്‌- അര്‍ജുനനിലൂടെ ലോകത്തിനു സത്യസ്ഥിതി വെളിപ്പെ 
ടുത്തിക്കൊടുത്തിട്ട്‌,, തേര്‍വിടും-അര്‍ജുനന്റെ തേര്‍ നടത്തിയ; പൊരുളോ- 
സത്യസ്വരൂപനായ കൃഷ്ണനോ ഭൂതദയാക്ഷമാബ്ധിയോ-അതോ ജീവകാ 
രുണ്യത്തിനും സഹനശക്തിക്കും സമുദ്രമായി വര്‍ത്തിച്ച സാക്ഷാല്‍ബുദ്ധനോ; 
സരളാദ്വയഭാഷ്യകാരനാം-അതോ ഗീതയ്ക്കും, ഉപനിഷത്തുകള്‍ക്കും ബ്രഹ്മ 
സൂത്രത്തിനും ലളിതമായ അദ്വൈത ഭാഷ്യം രചിച്ച;; ഗുരുവോ-ശ്രീശങ്കരനോ; 
ഈയനുകമ്പയാണ്ടവന്‍-ആരാണീയനുകമ്പ നിറഞ്ഞ മനുഷ്യന്‍ (അനുകമ്പാ 
മൂര്‍ത്തികള്‍ അവരെപ്പോലെ സത്യം കണ്ടു ദിവൃത്വം നേടുന്നു എന്നു താല്‍ 
പര്യം). 
അര്‍ജുനനിലൂടെ ലോകത്തിനു സത്യസ്ഥിതി വെളിപ്പെടുത്തിക്കൊടു 
ത്തിട്ട്‌ അര്‍ജ്ജുനന്റെ തേര്‍ നടത്തിയ സത്യസ്വരൂപനായ കൃഷ്ണനോ അതോ 
ജീവകാരുണ്യത്തിനും സഹനശക്തിക്കും സമുദ്രമായി വര്‍ത്തിച്ച സാക്ഷാല്‍ 
ബുദ്ധനോ അതോ ഗീതയ്ക്കും ഉപനിഷത്തുകള്‍ക്കും ബ്രഹ്മസൂത്രത്തിനും 
ലളിതമായ അദ്വൈത ഭാഷ്യം രചിച്ച ശ്രീശങ്കരനോ? ആരാണീയനുകമ്പ 
നിറഞ്ഞ മനുഷ്യന്‍ (അനുകമ്പാമൂര്‍ത്തികള്‍ അവരെപ്പോലെ സത്യം കണ്ടു 
ദിവ്യത്വം നേടുന്നു എന്നു താല്‍പര്യം). 


ഈയനുകമ്പയാണ്ടവന്‍ 


സത്യബോധം അനുകമ്പയെ വളര്‍ത്തുന്നു; അനുകമ്പ സത്യാനുഭവ 
ത്തിനു ശക്തി കൂട്ടുന്നു; ഇതാണുനിയമം. അനുകമ്പ അനുദിനം ശക്തി 
പ്രാപിച്ച്‌ എല്ലാം ഒന്ന്‌ എന്ന സത്യാനുഭവത്തിലെത്തിച്ചേരുന്നതാണു ജീവി 
തത്തിന്റെ പൂര്‍ണത. അതു നേടിയവരാണ്‌ അവതാര പുരുഷന്മാര്‍. അവരില്‍ 
ചിലരുടെ ജീവിതങ്ങള്‍ സുചിപ്പിച്ചുകൊണ്ട്‌ ഈ അനുകമ്പാമയമായ സത്യ 
മാര്‍ഗത്തില്‍ ചരിക്കുന്നവരാരും അവരെപ്പോലെയായിത്തീരുമെന്നു കാണി 
ക്കുകയാണിവിടെ. 


പരമാര്‍ഥമുരച്ചുതേര്‍വിടുംപൊരുളോ 


പരബ്രഹ്മത്തിന്റെ പൂര്‍ണാവതാരമെന്നു ഭാഗവതം ഘോഷിക്കുന്ന 
സാക്ഷാത്‌ ശ്രീകൃഷ്ണ പരമാത്മാവാണിവിടെ പരാമര്‍ശിക്കപ്പെട്ടിരിക്കുന്നത്‌. 
കൃഷ്ണചരിതം ഭാഗവതപുരാണം പത്താംസ്കന്ധത്തില്‍ വിസ്തരിച്ചു പ്രതി 
പാദിച്ചിട്ടുണ്ട്‌. കൃഷ്ണന്‍ ചന്ദ്രവംശപരമ്പരയില്‍പെട്ട യദുവംശത്തില്‍ വസു 
ദേവന്റെയും ദേവകിയുടെയും പുത്രനായി ജനിച്ചു. നന്ദഗോപരുടെയും യശോ 


438 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശി സമന്മുര്ണഡ്യാഖ്യാനം - ഭാഗം 77 


ദയുടെയും വളര്‍ത്തുപുശ്രനായി ഗോപകുലത്തില്‍ വളര്‍ന്നു. കുട്ടിക്കാലത്തു 
ഗോപന്മാരുമൊത്ത്‌ പശുക്കളെ മേച്ചു നടന്നു. ബാല്യകാലം മുതല്‍ തന്നെ 
ശിഷ്ടസംരക്ഷണവും ദുഷ്ട സംഹാരവും ജീവിത്രവതമാക്കി. കുരുവംശ 
ത്തിലെ സഹോദരങ്ങളായ പാണ്ഡവരും കരവരും തമ്മില്‍ കലഹിച്ചപ്പോള്‍ 
ശിഷ്ടരായ പാണ്ഡവരുടെ പക്ഷം ചേര്‍ന്നു. കുരുക്ഷേത്രത്തില്‍ വച്ചു പുരാ 
ണവപ്രസിദ്ധമായ പാണ്ഡവകരവയുദ്ധമുണ്ടായി. ഈ യുദ്ധത്തില്‍ ഭഗവാന്‍ 
മധ്യമ പാണ്ഡവനായ അര്‍ജ്ജുനന്റെ തേര്‍ നടത്തി പാണ്ഡവരെ സഹായി 
ച്ചു. യുദ്ധാരംഭത്തില്‍ അര്‍ജ്ജുനന്‍ സ്വജനങ്ങളോടുള്ള മമതാമോഹം നിമിത്തം 
വിഷാദമഗ്നനായി സ്വധര്‍മാനുഷ്ഠാനത്തില്‍ നിന്നും പിന്മാറാനാഗ്രഹിച്ചു. 
അപ്പോഴാണു ഭഗവാന്‍ ഗീത ഉപദേശിച്ച്‌ അര്‍ജ്ജുനനെ സ്വധര്‍മാനുഷ്ഠാന 
ത്തില്‍ പ്രബുദ്ധനാക്കിത്തീര്‍ത്തത്‌. ഇക്കാര്യമാണു ഗുരുദേവന്‍ “പരമാര്‍ഥമു 
രച്ചു തേര്‍വിടും പൊരുളോ” എന്ന ഭാഗം കൊണ്ടു സൂചിപ്പിച്ചിരിക്കുന്നത്‌. 
ഭഗവാനുരച്ച പരമാര്‍ഥമെന്താണ്‌? സാംഖ്യബുദ്ധിയും യോഗബുദ്ധിയുമാണു 
ഭഗവാനുപദേശിച്ച പരമാര്‍ഥം. നിലനില്‍പ്പിനു ജഡമെന്നും ബോധമെന്നും 
രണ്ടു ഘടകങ്ങളേയുള്ളൂ. ഇവയില്‍ ബോധമാണു സത്യം. അതു സര്‍വത്ര 
നിശ്ചലമായി നിറഞ്ഞു നില്‍ക്കുന്നു. ജനനമരണാദിവികാരങ്ങളൊന്നും ബാധി 
ക്കാത്ത നിര്‍വികാര വസ്തുവാണത്‌. അതില്‍ ഉണ്ടെന്നു തോന്നുന്ന അസ 
തൃപ്രതിഭാസമാണു ജഡം. ജനിച്ചു പരിണമിച്ചു മറയുകയാണതിന്റെ സ്വഭാ 
വം. നിര്‍വികാരബോധത്തിന്റെ സത്യസ്ഥിതിയോ നിരന്തര പരിണാമിയായ 
ജഡത്തിന്റെ അസത്യസ്ഥിതിയോ മാറ്റി മറിക്കാന്‍ ഈ ലോകത്ത്‌ ആര്‍ക്കും 
തന്നെ സാധ്യമല്ല. ജഗത്തിന്റെ വസ്തുസ്ഥിതി ഇതായതുകൊണ്ട്‌ ഇവിടെ 
ഒരു പരിതഃസ്ഥിതിയിലും ശോകത്തിനു പ്രസക്തിയേയില്ല. ഇതാണു സാംഖ്യ 
ബുദ്ധി. ഭഗവാന്‍ പറയുന്നതു നോക്കുക. 


അന്തവന്ത ഇമേദേഹാ 

നിത്യ സ്യോക്താഃഭശരീരിണഃ 

അനാശിനോ [ (പമേയസ്യ 

തസ്മദദ്യുശ്യസ്വ ഭാരത ഭഗ. ഗീത. 2-18 


“ഈ ശരീരങ്ങള്‍ ജനിച്ചു മരിക്കുന്നവയാണ്‌. എന്നാല്‍ ഇവയില്‍ സ്ഥിതി 
ചെയ്യുന്ന ബോധസ്വരൂപനായ ആത്മാവ്‌ നിത്യനാണ്‌; നാശമില്ലാത്തവനാണ്‌; 
അളന്നു തിട്ടപ്പെടുത്താന്‍ കഴിയാത്തവനാണ്‌. അതുകൊണ്ട്‌ അല്ലയോ 
അര്‍ജ്ജുന, നിന്റെ സ്വധര്‍മമായ യുദ്ധം അനുഷ്ഠിക്കു'”. പക്ഷെ ബോധം സത്യ 
മാണെന്നു പറഞ്ഞതുകൊണ്ടു മാത്രമായില്ലല്ലോ. അതിന്റെ പൂര്‍ണാനുഭവ 
മാണു സത്യസാക്ഷാത്കാരം. ഇതു ജീവിതലക്ഷ്യമായി ഉറപ്പിക്കണം. കര്‍മ 
മയമായ ലൌകിക വ്യാപാരം വിരുദ്ധാനുഭവങ്ങളുടെ ഒരു പ്രവാഹമാണ്‌. 
ഇവിടെ ആര്‍ക്കും ജയവും പരാജയവും, മാനവും അപമാനവും, ലാഭവും 
നഷ്ടവും മാറിമാറി അനുഭവിക്കേണ്ടിവരുന്നു. ഈ പരിതഃസ്ഥിതിയില്‍ ആത്മാ 
വായ ബോധസത്യത്തെ പൂര്‍ണമായി സാക്ഷാത്കരിക്കാനുള്ള ഉപായമെ 
ന്താണ്‌? വിരുദ്ധാനുഭവങ്ങളില്‍ മനസ്സിനെ സമനില അഭ്യസിപ്പിച്ചുകൊണ്ട്‌ 


അന്യകമ്പാദശകം 439 





സ്വധര്‍മം ഉദാസീനത കൂടാതെ അനുഷ്ഠിക്കുകയാണിതിനുള്ള ഉപായം. ലാഭ 
ത്തില്‍ തുള്ളിച്ചാടി അഹങ്കരിക്കുകയോ നഷ്ടത്തില്‍ കണ്ണുനീര്‍ വാര്‍ത്തു ത 
ളരുകയോ ചെയ്യാതെ മനസ്സിനെ അക്ഷോഭ്യമാക്കി നിറുത്തുകയാണു മന 
സ്സിന്റെ സമനില. വിജയത്തില്‍ അഹങ്കരിക്കുന്ന മനസ്സ്‌ പരാജയത്തില്‍ അതി 
ലിരട്ടി ദുഃഖിക്കുന്നതായിത്തീരും. അങ്ങനെയുള്ള മനസ്സ്‌ സദാ ചഞ്ചലമായി 
രിക്കും. ചഞ്ചലമായ മനസ്സില്‍ ബോധാനുഭവം വികസിക്കുകയേയില്ല. നേരെ 
മറിച്ചു സമനില അഭ്യസിക്കുന്ന മനസ്സ്‌ ബോധാനുഭവത്തില്‍ ക്രമേണ 
വികാസം പ്രാപിക്കും. മനസ്സ്‌ പൂര്‍ണമായും സമനിലയിലെത്തി ഉറപ്പു വന്നാല്‍ 
ബോധാനുഭവം പൂര്‍ണമാവുകയും ചെയ്യും. ഇതാണു യോഗബുദ്ധി. ഭഗവാന്റെ 
വാക്കുകള്‍ തന്നെ ശ്രദ്ധിക്കുക. 


യോഗസ്ഥഃ കുരുകര്‍മാണി 

സംഗം ത്യക്ത്വാ ധനഞ്ജയ 

സിദ്ധ്യസിദ്ധ്യോടസമോഭുത്വാ 

സമത്വംയോഗളച്യതേ. ഭഗ. ഗ 2-48 


അല്ലയോ അര്‍ജ്ജുന, മനസ്സിനെ യോഗമഭ്യസിപ്പിച്ചു കൊണ്ടു സംഗം 
വെടിഞ്ഞു കര്‍മമനുഷ്ഠിക്കു. ജയത്തിലും പരാജയത്തിലും ക്ഷോഭിച്ചിളകാന്‍ 
അനുവദിക്കാതെ മനസ്സിനെ അക്ഷോഭ്യമാക്കി നിറുത്തുന്ന സമത്വമാണു 
യോഗം. ഒരു ബോധസത്യം മാത്രമേ ഇവിടെ വസ്തുവായുള്ളു എന്ന സാംഖ്യ 
ബുദ്ധി ഈ യോഗപരിശീലനത്തിനത്യന്തം സഹായകമാവുകയും ചെയ്യും. 
ഇങ്ങനെ ജഗത്തിന്റെ സത്യസ്ഥിതി വ്യക്തമായനുഭവിക്കുന്ന അവതാരപൂരു 
ഷനായിരുന്നിട്ടും അര്‍ജ്ജുനന്റെ തേര്‍ നടത്തുന്നതില്‍ അദ്ദേഹത്തിനൊരു 
വൈമനസ്യമുണ്ടായിരുന്നില്ല. അതാണവതാരപുരുഷന്മാരുടെ അനുകമ്പ. 
ഗോപന്മാരിലും ഗോപികമാരിലും ഭഗവാന്‍ ചൊരിഞ്ഞ കാരുണ്യം അതിരറ്റ 
താണ്‌. ഭഗവാന്റെ കാരുണ്യാതിരേകത്തിനു മറ്റൊരുത്തമ ദൃഷ്ടാന്തമാണു 
കുചേല സദ്ഗതി. ദാരിദ്രത്തില്‍ ആണ്ടുകിടന്ന സതീര്‍ഥ്യനായ കുചേലനെ 
തനിക്കു തുല്യമായ ഐശ്വര്യ നിലയിലേക്കുയര്‍ത്തിയതാണല്ലോ ആ കഥ. 
തന്റെ ഭക്തോത്തംസമായ ഉദ്ധവരെ തത്ത്വോപദേശം കൊണ്ടു ധന്യനാക്കു 
ന്നതും കാരുണ്യാതിരേകപ്രകടനമാണ്‌. ജഗദീശ്വരന്‍ അനുകമ്പാമൂര്‍ത്തിയാണ്‌. 
ആ ജഗദീശ്വരനോടടുക്കുന്നവരും അങ്ങനെ തന്നെയായിത്തീരുന്നു. കരുണാ 
മൂര്‍ത്തിയായിരുന്ന ഗുരുദേവന്റെ കഥയും ഇതില്‍നിന്നും വ്യത്യസ്തമല്ലല്ലോ. 


ഭൂതദയാക്ഷമാബ്ധിയോ? 


സത്യദര്‍ശികളെല്ലാം ഒരുപോലെ ഭുതദയാ ക്ഷമാബ്ധികളാണ്‌. എങ്കിലും 
ഈ പ്രസ്താവന കൊണ്ടിവിടെ അഹിംസാമൂര്‍ത്തിയായിരുന്ന ബുദ്ധഭഗവാ 
നെയാണു ഗുരുദേവന്‍ പരാമര്‍ശിക്കുന്നതെന്നു കരുതേണ്ടിയിരിക്കുന്നു. ചരി 
ശ്രപസിദ്ധന്മാരായ അവതാരപുരുഷന്മാരില്‍ അഗ്രിമനായ പുരാണപുരുഷ 
നാണല്ലോ ശ്രീബുദ്ധന്‍. ക്രിസ്തുവിനു മുന്‍പ്‌ ഏഴാം ശതകത്തിലാണു 
ബുദ്ധന്‍ ജീവിച്ചിരുന്നത്‌. കപിലവസ്തുവില്‍ നിന്നും പതിനാലു പതിനഞ്ചു 


440 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്ണവ്യ്യാഖ്യാനം - ഭാഗം Il 


മൈലകലെയുള്ള “ലുംബിനി” ഗ്രാമത്തിലാണു ജനിച്ചത്‌ എന്നും ചിലര്‍ കരു 
തുന്നു. ശാകൃരാജവംശത്തില്‍പെട്ട ശുദ്ധോദന മഹാരാജാവിന്റെയും അദ്ദേ 
ഹത്തിന്റെ ധര്‍മപത്നിയായ മായാദേവിയുടെയും മകനായിരുന്നു ബുദ്ധന്‍. 
ബുദ്ധനെ പ്രസവിച്ച്‌ ഏഴാം ദിവസം അമ്മ പരലോകം പ്രാപിച്ചു. തുടര്‍ന്ന്‌ 
അമ്മയുടെ അനുജത്തിയായ ഗോമതിയാണു പെറ്റമ്മയെപ്പോലെ രാജകുമാ 
രനെ വളര്‍ത്തിയത്‌. ബുദ്ധനാകുന്നതിനുമുന്‍പ്‌ ബോധിസത്വൻ, സിദ്ധാര്‍ഥന്‍ 
എന്നൊക്കെയാണദ്ദേഹത്തെ വിളിച്ചുവന്നിരുന്നത്‌. സിദ്ധാര്‍ഥന്‍ കുട്ടിക്കാലത്തു 
തന്നെ പലപ്പോഴും സമാധിയില്‍ മുഴുകി ആത്മനിഷ്ഠനായിരിക്കുക പതിവാ 
യിരുന്നു. ലോകവൈരാഗ്യം കുറയ്ക്കാനും രാജ്യകാര്യങ്ങളില്‍ താല്‍പര്യമു 
ളവാക്കാനുമായി അച്ഛന്‍ പലപ്പോഴും മകനെ വിനോദയാത്രകള്‍ക്കായി നിയോ 
ഗിച്ചിരുന്നു. എന്നാല്‍ ഈശ്വരനിശ്ചയം മാറ്റിമറിക്കാന്‍ ആര്‍ക്കും കഴികയില്ല 
ല്ലോ. വഴിമധ്യേ ഒരു വൃദ്ധനും രോഗിയും ശവശരീരവും രാജകുമാരന്റെ 
കണ്ണില്‍പെടാന്‍ ഇടയായി. തനിക്കും ഈ പരിണാമദശകള്‍ വന്നുചേരാമെ 
ന്നോര്‍ത്തപ്പോള്‍ അദ്ദേഹത്തില്‍ ലോകവിരക്തി കൂടുതല്‍ ദൃഡ്ദത പ്രാപിച്ച 
തേയുള്ളു. ഈ ദുരിതങ്ങളില്‍ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കാന്‍ എന്താണു 
വഴിയെന്നോര്‍ത്തു സിദ്ധാര്‍ഥന്‍ ചിന്താപരവശനായി. പിന്നൊരിക്കല്‍ വിനോ 
ദയാത്രയ്ക്കു പോയപ്പോള്‍ തേജോമയനായ ഒരു യോഗിയെ വഴിയില്‍ കണ്ടു 
മുട്ടി. തുടര്‍ന്നു സന്യാസത്തിന്റെ മഹിമയെക്കുറിച്ചുള്ള ചിന്തയും ഉള്ളില്‍ 
സ്ഥലം പിടിച്ചു. ജനങ്ങളുടെ പരസ്പര കലഹവും ഈ വിരാഗത്തിനു ശക്തി 
വര്‍ധിപ്പിച്ചു. എന്തായാലും പിതാവിന്റെ നിര്‍ബന്ധം കൊണ്ടായിരിക്കാം 
സിദ്ധാര്‍ഥന്‍ വിവാഹം കഴിച്ചത്‌. യശോധരയെന്നായിരുന്നു ധര്‍മപത്നിയുടെ 
നാമധേയം. യശോധരയില്‍ ബോധിസത്വനു രാഹുലന്‍ എന്നൊരു പുത്രനും 
ജാതനായി. രാഹുലന്‍ ജനിച്ച്‌ അധികദിവസം കഴിയുന്നതിനു മുന്‍പുതന്നെ 
ഒരു ദിവസം രാത്രി സിദ്ധാര്‍ഥന്‍ പ്രിയപത്നിയെയും ഓമന മകനെയും 
ഉപേക്ഷിച്ച്‌ പരിരവാജകനായി കൊട്ടാരം വിട്ടിറങ്ങിപ്പോയി. 


കൊട്ടാരത്തില്‍ നിന്നും അദ്ദേഹം നേരേ മഗധരാജ്യത്തിന്റെ തലസ്ഥാ 
നമായ 'രാജഗൃഹ ത്തില്‍ എത്തിച്ചേര്‍ന്നു. അവിടെനിന്നും അദ്ദേഹം “ഉരു 
വേലം” എന്ന സ്ഥലത്തെത്തി കഠിന തപസ്സാരംഭിച്ചു. ഉള്ളില്‍ കാമം ശമിച്ചി 
ട്ടില്ലാത്ത ഒരുവനു പുറമെ എന്തൊക്കെ തൃജിച്ചാലും ജ്ഞാനോദയമുണ്ടാവു 
കയില്ലെന്നു സിദ്ധാര്‍ഥന്‍ നല്ലപോലെ ധരിച്ചിരുന്നു. അതുകൊണ്ടാണ്‌ 
ഏകാന്ത തപസ്സിനൊരുന്പെട്ടത്‌. യോഗസാധനകളും അനുഭവങ്ങളും ഒന്നൊ 
ന്നായി അദ്ദേഹം കടന്നുപോയി. ക്രമേണ കാമാദി വികാരങ്ങള്‍ പൂര്‍ണമായും 
വിട്ടകന്നു. ഒരു വൈശാഖപൂര്‍ണിമയിലെ രാത്രിയില്‍ സിദ്ധാര്‍ഥനു ജ്ഞാനോ 
ദയമുണ്ടായത്‌. ഒരു ദിവസം ഉച്ചക്ക്‌ സുജാത എന്ന ഒരു കുലീന യുവതി 
അദ്ദേഹത്തിന്‌ ഉത്തമമായ ആഹാരം ഭിക്ഷയായി നല്‍കി. ആഹാരം കഴിഞ്ഞ്‌ 
ആ രാത്രി അദ്ദേഹം ഒരാലിന്‍ ചുവട്ടില്‍ ധ്യാനനിഷ്ഠനായി ഇരുപ്പുറപ്പിച്ചു. 
തുടര്‍ന്നു ബോധോദയമുണ്ടാവുകയും ചെയ്തു. അതോടെ ബോധിസത്വൻ 
ബുദ്ധനായി മാറി അതിനടുത്തുള്ള ബുദ്ധഗയയിലെ പ്രസിദ്ധമായ ക്ഷേത്രം 
ഇപ്പോഴും നിലവിലുണ്ട്‌. 


അനുകമ്പാദശകം 441 


ബുദ്ധനുണ്ടായ ബോധോദയത്തിലെ പ്രധാനാംശം നാല്‍ ആര്യസത്യ 
ങ്ങളും അവയിലന്തര്‍ഭവിച്ച അഷ്ടാംഗമാര്‍ഗവുമാകുന്നു. ദുഃഖം സര്‍വസാ 
ധാരണമാണെന്നതാണാദ്യത്തെ ആര്യസത്യം. തൃഷ്ണ കൊണ്ടു ദുഃഖ 
മുണ്ടാകുന്നു എന്നതാണു രണ്ടാമത്തെ ആര്യസത്യം. മുന്നാമത്തെ ആര്യ 
സത്യം തൃഷ്ണയെ നശിപ്പിച്ചാല്‍ ദുഃഖമോചനം സാധ്യമാകുമെന്നതാണ്‌. 
തൃഷ്ണാനാശത്തിനുള്ള ഉപായം അഷ്ടാംഗ യോഗമാര്‍ഗമാണെന്നുള്ളതത്രേ 
നാലാമത്തെ ആര്യസത്യം. സമ്യക്‌ ദൃഷ്ടി, സമ്യക്‌ സങ്കല്‍പ്പം, സമ്യക്‌ വാക്‌, 
സമ്യക്‌ കര്‍മം, സമ്യഗാജീവം, സമൃഗ്വ്യായാമം, സമ്യക്സ്മൃതി, സമ്യക്സ 
മാധി ഇവയാണ്‌ അഷ്ടാംഗയോഗമാര്‍ഗം. സമൃഗാജീവം എന്നതിനു സമൂ 
ഹത്തിനു ദോഷം വരുത്താത്ത രീതിയില്‍ തന്റെ ഉപജീവനം കണ്ടെത്തുക 
എന്നാണര്‍ഥം. ദുര്‍വിചാരങ്ങള്‍ക്കു മനസ്സില്‍ ഇടമരുളാതിരിക്കലാണു സമ്യ 
ഗ്വ്യായാമം. ധ്യാനനിഷ്ഠ ഉറയ്ക്കുന്നതു തന്നെയാണു സമ്യക്സമാധി. 


ബോധോദയത്തിനു ശേഷം ഭിക്ഷുസംഘങ്ങളും ഭിക്ഷുണീസംഘങ്ങളും 
രൂപീകരിക്കപ്പെട്ടു. രാജ്യത്തുടനീളം ധര്‍മപ്രചരണവും ആരംഭിച്ചു. അശോക 
നെപ്പോലുള്ള ച്രകവര്‍ത്തിമാര്‍പോലും ഈ ധര്‍മപ്രചരണത്തില്‍ സജീവമായി 
പങ്കുകൊണ്ട കഥ ചരിത്രപ്രസിദ്ധമാണല്ലോ. ബുദ്ധം ശരണം ഗച്ഛാമി, ധര്‍മം 
ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നിവയാണു ഭിക്ഷുസംഘങ്ങ 
ളുടെ പ്രസിദ്ധമായ ശരണത്രയം. ജാതിഭേദമോ ഉച്ചനീചഭേദമോ ബുദ്ധന്‍ 
അംഗീകരിച്ചിരുന്നില്ല. ഒടുവില്‍ “വൈശാലി'യില്‍ രോഗബാധിതനായിക്കിടക്കെ 
ലോഹകാരനായ “ചുന്ദന്‍” കൊടുത്ത ആഹാരം കഴിച്ച്‌ രോഗം മൂര്‍ച്ഛിച്ചു 
ബുദ്ധന്‍ പരിനിര്‍വാണം പ്രാപിച്ചു എന്നാണ്‌ പ്രസിദ്ധി. 


ബുദ്ധന്‍ സര്‍വഥാ കാരുണ്യമൂര്‍ത്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അതി 
രറ്റ അനുകമ്പയ്ക്കു ദൃഷ്ടാന്തങ്ങളായി ചില സംഭവങ്ങള്‍ ചൂണ്ടിക്കാണിക്കാം. 
ഒരിക്കല്‍ കൊട്ടാരത്തിലെ ഉദ്യാനത്തില്‍ നില്‍ക്കുമ്പോള്‍ സിദ്ധാര്‍ഥന്റെ 
മുന്‍പില്‍ ഒരു അരയന്നം അമ്പേറ്റു പിടഞ്ഞു വീണു. കൊട്ടാരത്തിലെ 
ബന്ധുവായ മറ്റൊരു രാജകുമാരനായിരുന്നു അതിനെ അങ്ങനെ വീഴ്ത്തിയ 
ത്‌. സിദ്ധാര്‍ഥനാകട്ടെ ആ പക്ഷിയെ കാരുണ്യപൂര്‍വം കയ്യിലെടുത്ത്‌ ശുശ്രൂ 
ഷിച്ചു ്രണമുണക്കി വിട്ടയച്ചു. എയ്തുവീഴ്ത്തിയ രാജകുമാരന്‍ അവകാശ 
വാദവുമായി ഓടിയെത്തി എത്രതന്നെ ശാഠ്യം പിടിച്ചിട്ടും പക്ഷിയെ വിട്ടു 
കൊടുക്കാന്‍ സിദ്ധാര്‍ഥന്‍ കൂട്ടാക്കിയതേയില്ല. ഇതു നോക്കുമ്പോള്‍ ബുദ്ധന്‍ 
ജന്മനാ തന്നെ അനുകമ്പാനിധിയായിരുന്നു എന്നു കാണാം. ഒരിക്കല്‍ ബുദ്ധന്‍ 
തന്റെ സഞ്ചാരത്തിനിടയില്‍ ആട്ടിടയന്മാര്‍ തെളിച്ചുകൊണ്ടുപോകുന്ന ഒരാ 
ട്ടിന്‍പറ്റത്തെ കാണാനിടയായി. അതില്‍ കാലില്‍ മുറിവേറ്റ ഒരാട്ടിന്‍കുട്ടി 
നടക്കാന്‍ കഴിയാതെ വിഷമിക്കുന്നതും ആട്ടിടയന്മാരുടെ അടിയേറ്റു പിടയു 
ന്നതും അദ്ദേഹം കണ്ടു. അദ്ദേഹം ഓടിച്ചെന്ന്‌ ആട്ടിന്‍കുട്ടിയെ തന്റെ ചുമലി 
ലെടുത്തുകൊണ്ടു ആട്ടിടയന്മാരുമൊത്തു നടക്കാന്‍ തുടങ്ങി. അന്വേഷിച്ച 
പ്പോള്‍ ആടുകളെല്ലാം കശാപ്പു ചെയ്യപ്പെടാനായി ബിംബിസാര മഹാരാജാ 
വിന്റെ യാഗശാലയിലേക്കാണു നയിക്കപ്പെടുന്നതെന്നു മനസ്സിലായി. വഴിമധ്യേ 


442 (ശ്ര?നാരായണ ഗുരുദേവഷ്യതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


പുത്രമരണം കൊണ്ടു ദുഃഖാര്‍ത്തരായി നിലവിളിച്ചുകൊണ്ടെത്തിയ ഒരമ്മയെ 
അദ്ദേഹം സമാശ്വസിപ്പിച്ചു പറഞ്ഞയച്ചു. തുടര്‍ന്നു യാഗശാലയിലെത്തി 
ബിംബിസാര മഹാരാജാവിനുപദേശം നല്‍കി. ജീവനപഹരിക്കാന്‍ ആര്‍ക്കും 
കഴിയും; ജീവന്‍ പ്രദാനം ചെയ്യാന്‍ ആര്‍ക്കും കഴികയില്ല. അതുകൊണ്ട്‌ ഒരു 
ജീവിയെയും കൊല്ലരുത്‌. ഇതായിരുന്നു ഉപദേശസാരം. ബുദ്ധമഹാപ്രഭാവ 
ത്തില്‍ ആകൃഷ്ടനായ രാജാവ്‌ അദ്ദേഹത്തിന്റെ വാക്കുകള്‍ ശിരസാ വഹി 
ച്ചു. തന്റെ യാഗത്തിലെ പശുബലി ഉപേക്ഷിച്ചു എന്നു മാത്രമല്ല മേലാല്‍ 
രാജ്യത്തില്‍ ആരും മൃഗബലി നടത്തിക്കൂടെന്നു നിരോധിക്കുകയും ചെയ്തു. 
ബുദ്ധന്റെ കഥ അനുകമ്പയുടെയും അഹിംസയുടെയും കഥയാണ്‌. അതു 
കൊണ്ടാണു ഗുരുദേവന്‍ അദ്ദേഹത്തെ ഭൂതദയാക്ഷമാബ്ധിയായി ചിത്രീക 
രിച്ചിരിക്കുന്നത്‌. 


സരളാദ്വയഭാഷ്യകാരന്‍ 


ഉപനിഷത്തുകള്‍, ഗീത, ബ്രഹ്മസൂത്രം എന്നീ പ്രസ്ഥാന്രതയത്തിനു സര 
ളമായ അദ്വൈതഭാഷ്യം രചിച്ച ഗുരു ശങ്കരഭഗവത്പാദരാണല്ലോ. 
ക്രിസ്ത്വബ്ദം എട്ടാം ശതകത്തിന്റെ അന്ത്യഘട്ടത്തിലാണു ശങ്കരഭഗവത്പാ 
ദര്‍ ജനിച്ചതെന്നു മിക്കവാറും ഇന്നു തീര്‍ച്ചപ്പെട്ടുകഴിഞ്ഞിട്ടുണ്ട്‌. അദ്ദേഹത്തെ 
കൈലാസപതിയായ ശ്രീശങ്കരന്റെ അവതാരമായിട്ടാണു പരക്കെ വിശ്വസിച്ചു 
പോരുന്നത്‌. ആലുവായ്ക്കടുത്തുള്ള “കാലടി” എന്ന ദേശമാണു ഭഗവത്പാദ 
രുടെ ജനനംകൊണ്ടു പരിപൂതമായി ഭവിച്ചത്‌. “ശിവഗുരു'വിന്റെയും 
“ആര്യാ’ദേവിയുടെയും മകനായി ഒരു നമ്പൂതിരി കുടുംബത്തിലാണു ജന 
നം. സന്താനലാഭത്തിനായി അച്ഛനമ്മമാര്‍ നടത്തിയ ഗാഡമായ തപസ്സിന്റെ 
ഫലമായിരുന്നു പുത്രജന്മം. മകനു മൂന്നു വയസ്സു തികഞ്ഞപ്പോള്‍ അച്ഛന്‍ 
പരലോകം പ്രാപിച്ചു. വിദ്യാഭ്യാസം തുടങ്ങി. കുട്ടിയുടെ അതിരറ്റ ബുദ്ധി 
ശക്തി ഗുരുനാഥനെ അത്യധികം അതിശയിപ്പിച്ചു. 


ശ്രീശങ്കരന്‍ കുട്ടിക്കാലത്തു തന്നെ അനുകമ്പാമയനായിരുന്നു. (ബഹ്മ 
ചാരിയായിരിക്കുമ്പോള്‍ അദ്ദേഹം ഒരു ഗൃഹത്തില്‍ ഭിക്ഷക്കു ചെന്നു. ദരിദ്ര 
യായ ഗൃഹനായിക മറ്റൊന്നുമില്ലാതിരുന്നതുകൊണ്ട്‌ ഒരു നെല്ലിക്ക ഭിക്ഷ 
യായി നല്‍കി. അവരുടെ ദാരിദ്യവും സങ്കടവും കണ്ട്‌ കരുണാര്‍ദ്രനായ ശങ്ക 
രന്‍ “കനകധാരാസ്തവം' രചിച്ചു ലക്ഷ്മീ ഭഗവതിയോടു പ്രാര്‍ഥിച്ചു. തുടര്‍ന്ന്‌ 
ആ ഗൃഹത്തില്‍ സ്വര്‍ണനെല്ലിക്കകള്‍ വര്‍ഷിക്കപ്പെട്ടതായി ഐതിഹ്യം പറ 
യുന്നു. ഇങ്ങനെ അദ്ദേഹം എത്ര എത്രപേരോടാണു കരുണ കാണിച്ചിട്ടു 
ള്ളത്‌? “കരുണാംവിസ്താരയ” എന്നു അദ്ദേഹം ഒരു കൃതിയില്‍ ആവശ്യപ്പെ 
ട്ടിരിക്കുന്നു. 

മൂന്നുവര്‍ഷം കൊണ്ടു കുട്ടി സര്‍വശാസ്ത്രപാരംഗതനായി ഭവിച്ചു. 
തുടര്‍ന്നു ബാലന്‍ സന്യസിക്കണമെന്നാഗ്രഹിച്ചു. അമ്മയുടെ അനുവാദവും 
വാങ്ങി എട്ടാം വയസ്സില്‍ സന്യസിച്ചു വീടുവിട്ടിറങ്ങി. നര്‍മദാനദീതീരത്ത്‌ 
ഒരു ഗുഹയില്‍ താമസിച്ചിരുന്ന ഗോവിന്ദഗുരുവിനെ അധ്യാത്മഗുരുവായി വരി 


അനമുകമ്ഥാദശകം 443 


ച്ചു. മൂന്നു വര്‍ഷത്തിനുള്ളില്‍ ഗുരു കാരുണ്യത്താല്‍ ശങ്കരന്‍ പൂര്‍ണ ബ്രഹ്മ 
നിഷ്ഠനായി ഭവിച്ചു. ഗുരു നിര്‍ദേശമനുസരിച്ചു കുറച്ചുകാലംകാശിയില്‍പോയി 
താമസിച്ചു. അവിടെവച്ചു വിപുലമായ ബ്രഹ്മസൂത്ര ചര്‍ച്ച നടക്കുകയുണ്ടാ 
യി. ഏതായാലും ബദരിക്കടുത്തുള്ള വ്യാസതീര്‍ഥത്തില്‍ ചെന്നുവേണം 
വ്യാസനിര്‍മിതമായ ബ്രഹ്മസൂത്രത്തിനു ഭാഷ്യമെഴുതുവാനദ്ദേഹം തീരുമാ 
നിച്ചു. അങ്ങനെ ബദരിയിലെത്തി. വ്യാസമഹര്‍ഷിയുടെ ആശ്രമസ്ഥാനമെന്നു 
കരുതപ്പെടുന്ന വ്യാസതീര്‍ഥത്തില്‍ താമസിച്ചു ഭാഷ്യരചന നടത്തിയെന്നാണു 
പ്രസിദ്ധി. നാലു വര്‍ഷംകൊണ്ട്‌ ഉപനിഷത്തുകള്‍, ഗീത എന്നിവയിക്കെല്ലാം 
ഭാഷ്യം രചിക്കപ്പെട്ടു. ഭാഷ്യ രചനയ്ക്കുശേഷം ആചാര്യന്‍ ശിഷ്യന്മാരുമായി 
നീണ്ട തീര്‍ഥ യാത്രക്കു പുറപ്പെട്ടു. വഴിമധ്യേ അവര്‍ ശ്രീശൈലത്തിലെത്തി 
അവിടെവച്ചു കര്‍ണാടകത്തിലെ കാപാലികനേതാവായ “ക്രകച”'ന്റെ ആജ്ഞ 
പ്രകാരം ക്രകചശിഷ്യനായ “ഉഗ്രഭൈരവന്‍' ശ്രീശങ്കരന്റെ തല വേണമെന്നാ 
വശ്യപ്പെട്ടു. ശിവ്രപസാദം നേടാനായി ഒരു സര്‍വജ്ഞന്റെ തല ഹോമിക്ക 
ണം. അതിനു വേണ്ടിയാണു താന്‍ തലചോദിക്കുന്നതെന്നും അറിയിച്ചു. അനു 
കമ്പാനിധിയായ ആചാര്യന്‍ തല കൊയ്തെടുത്തു കൊള്ളാന്‍ അനുവാദം 
നല്‍കി. കാപാലികന്‍ തല കൊയ്യാനൊരുവെട്ടു. എന്നാല്‍ നരസിംഹമൂര്‍ത്തി 
യുടെ ആവേശമുണ്ടായ പദ്മപാദന്‍ ചാടിക്കുതിച്ചു സ്ഥലത്തെത്തുകയും വാള്‍ 
പിടിച്ചു വാങ്ങി കാപാലികന്റെ തലകൊയ്തു ദുരത്തെറിയുകയും ചെയ്തു. 


തീര്‍ഥയാത്രയും വിമതവിജയവും തുടര്‍ന്നു. യാത്രാമധ്യേ അമ്മയുടെ 
മരണം സമീപിച്ചതായിക്കണ്ട ആചാര്യന്‍ അതിവേഗം മാതൃസമീപമെത്തി 
അവരെ ആനന്ദിപ്പിച്ചു. അമ്മയ്ക്കു ഭഗവദ്ദര്‍ശനം നേടിക്കൊടുത്തു ചരിതാര്‍ഥ 
യാക്കി. അമ്മയുടെ മരണാനന്തര സംസ്കാരക്രിയകളും നിര്‍വഹിച്ചു. ദ്വിഗ്വി 
ജയവും അദ്വൈതമതസ്ഥാപനവും വീണ്ടും തുടര്‍ന്നു. അങ്ങനെ ബദരിയിലും 
അവിടെ നിന്നു കേദാരത്തിലും എത്തി. കേദാരത്തില്‍ വച്ചു മുപ്പത്തിരണ്ടാം 
വയസ്സില്‍ ദേഹം വെടിഞ്ഞു. 


അദ്വൈത മതപ്രചാരണത്തിനായി ഭാരതത്തിന്റെ നാലു ഭാഗത്തായി 
നാലു മഠങ്ങള്‍ സ്ഥാപിച്ചു. നാലു ശിഷ്യന്മാരില്‍ ഓരോരുത്തരെ ഓരോ മഠ 
ത്തിലും അധിപതിയാക്കി വാഴിക്കുകയും ചെയ്തു. സുരേശ്വരന്‍, പദ്മപാ 
ദന്‍, ഹസ്താമലകന്‍, തോടകന്‍ എന്നിവരായിരുന്നു ശിഷ്യന്മാര്‍. തെക്കു 
മൈസൂറില്‍ തുംഗഭ്രാനദിയുടെ കരയില്‍ ശൃംഗേരിമഠം സ്ഥാപിച്ചു. സുരേ 
ശ്വരാചാര്യരെ മഠാധിപതിയാക്കി വാഴിച്ചു. അവിടെ ശാരദാക്ഷ്രേതവും പ്രതി 
ഷ്ഠിച്ചു. കിഴക്കു ജഗന്നാഥത്തില്‍ മറ്റൊരു മഠം സ്ഥാപിച്ചു. പദ്മപാദരെ അധി 
പതിയാക്കി. പടിഞ്ഞാറു ദ്വാരകയില്‍ ഹസ്താമലകന്റെ ആധിപത്യത്തിലാണു 
മഠം സ്ഥാപിച്ചത്‌. വടക്കു ബദരിയില്‍ തോടകാചാര്യന്റെ ആധിപത്യത്തിലും. 
ഭഗവത്പാദര്‍ ഭാഷ്യങ്ങള്‍ കൂടാതെ അനേകം പ്രകരണ ഗ്രന്ഥങ്ങളും രചി 
ക്കുകയുണ്ടായി. 


സരളാദ്വയഭാഷ്യകാരനായ ഗുരുവിന്റെ ബ്രഹ്മസൂത്രഭാഷ്യത്തിലെ ഒരു 
ഭാഗത്തിന്റെ താല്‍പര്യം നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. “അവിദ്യയില്‍ നിന്നു 


444 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുരീണവ്യാഖ്യാനം - ഭാഗം 47 





കൊണ്ടാണ്‌ എല്ലാ ലോകവ്യവഹാരങ്ങളും. അറിവ്‌, അറിയപ്പെടുന്ന വസ്തു, 
അറിയുന്നയാള്‍ എന്നിങ്ങനെയുള്ള ലാകികഭേദങ്ങളെല്ലാം അപ്രകാരം സംഭ 
വിക്കുന്നവയാണ്‌. ഇതു ചെയ്യാം; ഇതു ചെയ്യാന്‍ പാടില്ല എന്നു തുടങ്ങിയ 
വിധിനിഷേധപരങ്ങളായ ശാസ്ത്രങ്ങളും അവിദ്യാസന്താനങ്ങള്‍ തന്നെ, എന്തി 
നേറെ മോക്ഷശാസ്ത്രം പോലും അവിദ്യയെ അവലംബമാക്കിയുള്ളതാണെ 
ന്നറിയേണ്ടതാണ്‌. എന്താണീ പറയുന്നത്‌? പ്രത്യക്ഷമായി കണ്ടറിയുന്നകാ 
ര്യങ്ങളും മഹത്തായ ശാസ്ത്രങ്ങളും അവിദ്യാകാര്യങ്ങളെന്നോ? അതെ, പറ 
യാം, കേള്‍ക്കു. ഒരാള്‍ ഉപകരണങ്ങളില്‍ കൂടെ കാണുന്ന കാഴ്ചകള്‍ അയാ 
ളുടെ കാഴ്ചയല്ലെന്നു തീര്‍ച്ചയല്ലേ? ഉപകരണങ്ങള്‍ എങ്ങനെ കാട്ടുന്നുവോ 
അങ്ങനെ കാണുന്നു. ചേതനനായ ബോധം ശരീരം, ഇന്ദ്രിയങ്ങള്‍ എന്നീ 
ഉപകരണങ്ങളില്‍ കൂടി കാണുന്ന കാഴ്ചയല്ലേ പ്രപഞ്ചം? ഈ ഉപകരണ 
ങ്ങളോ നശിക്കുന്ന ജഡപ്രതിഭാസങ്ങള്‍. അതുകൊണ്ട്‌ അവ കാട്ടുന്ന കാഴ്ച 
ഒരിക്കലും യഥാര്‍ഥമാവാന്‍ ഇടയില്ല. ദേഹത്തെ ഞാനെന്നും ഇന്ദ്രിയങ്ങളെ 
എന്റേതെന്നും തെറ്റിദ്ധരിച്ചഭിമാനിക്കാത്ത ഒരാള്‍ ഈ കാഴ്ചകളില്‍ കുടുങ്ങി 
പ്പോവുകയില്ല. ഈ ഉപകരണങ്ങളില്‍ കൂടി കാണാന്‍ അയാള്‍ ഒരുക്കമില്ലെ 
ങ്കില്‍ ഇവ കാണിക്കുന്ന കാഴ്ചകള്‍ അയാള്‍ക്കുണ്ടായിരിക്കുകയുമില്ല. ഇന്ദ്രിയ 
ങ്ങളില്‍ കൂടിയല്ലാതെ പ്രത്യക്ഷാനുഭവങ്ങള്‍ ഉണ്ടാകുന്നില്ലല്ലോ. ആശ്രയമായ 
ദേഹത്തോടു ചേര്‍ന്നു നില്‍ക്കാതെ അവയ്ക്കു പ്രവര്‍ത്തിക്കുവാനും കഴിക 
യില്ല. ബോധം “ഞാന്‍ ദേഹമാണ്‌ എന്ന ഭാവന തന്നില്‍ ആരോപിക്കാത്തി 
ടത്തോളം ഒരാള്‍ക്കു ലാകിക കര്‍മങ്ങളില്‍ വ്യാപരിക്കാനും പറ്റുന്നതല്ല. ദേഹ 
ഭാവന അധ്യസിച്ചുകൊണ്ടു ദേഹേന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നില്ലെന്നു 
വന്നാല്‍ അസംഗനായ ചേതനന്‍ ഒരിക്കലും പ്രപഞ്ചത്തെ അറിയുകയോ 
അനുഭവിക്കുകയോ ഇല്ലെന്നു തീര്‍ച്ച. അസംഗനായ ചേതനന്‍ അറിയാനും 
അനുഭവിക്കാനും തയാറില്ലെന്നു വന്നാല്‍ പിന്നെ ഒരു പ്രപഞ്ചദൃശ്യവും ഉണ്ടാ 
യിരിക്കുകയുമില്ല. അതുകൊണ്ടു ബോധസ്വരൂപനായ ആത്മാവില്‍ ജഡത്വം 
ആരോപിച്ചനുഭവിക്കുകയെന്ന അവിദ്യയുടെ പ്രകടനം തന്നെയാണ്‌ കണ്ട 
നുഭവിക്കുന്ന എല്ലാ കാഴ്ചകളും അതുപോലെ ശാസ്ത്രങ്ങളും. ഇങ്ങനെ 
അത്യന്തം ലളിതമായി ഭാഷ്യരചന ചെയ്തു ലോകത്തെ അനുഗ്രഹിച്ച പരമ 
ഗുരുവിനെയാണു ഗുരുദേവന്‍ ഈ പദ്യത്തില്‍ വാഴ്ത്തിയിരിക്കുന്നത്‌. 
ഇനിയും പുരാണ പുരുഷന്മാരോടൊപ്പം ദൈവപുത്രനായ ക്രിസ്തുവി 


നെയും കരുണാമൂര്‍ത്തിയായ നബിയെയും അണിനിരത്തുകയാണടുത്ത പദ്യ 
ത്തില്‍. 


7. പുരുഷാകൃതിപുണ്ട ദൈവമോ? 
നരദിവ്യാകൃതിപൂണ്ട ധര്‍മമോ? 
പരമേശപവിത്ര പുത്രനോ? 
കരുണാവാൻ നബി മുത്തുരത്നമോ 


പുരുഷാകൃതി പുണ്ട ദൈവമോ-പുരുഷവേഷം ധരിച്ചെത്തിയ സാക്ഷാ 
ദീശ്വരന്‍ തന്നെയാണോ ഈ അനുകമ്പയാണ്ടവന്‍; നരദിവ്യാകൃതിപൂണ്ട 


അനുകമ്പാദശകം 445 


ധര്‍മമോ-അതോ ദിവ്യമായ മനുഷ്യരൂപം ധരിച്ചെത്തിയ സാക്ഷാത്‌ ധര്‍മം 

തന്നെയാണോ; പരമേശപവിത്രപുത്രനോ-ഇനിയും നേരിട്ടു ദൈവപുത്രനായി 

ജനിച്ച ക്രിസ്തുദേവനാണോ ഈ അനുകമ്പാമൂര്‍ത്തി; കരുണവാന്‍ നബി 

മുത്തുരത്നമോ-അതോകാരുണ്യനിധിയായി വിലതീരാത്ത രത്നമായി 

പ്രശോഭിച്ച നബിദേവന്‍ തന്നെയാണോ? 

പുരുഷവേഷം ധരിച്ചെത്തിയ സാക്ഷാദീശ്വരന്‍ തന്നെയാണോ ഈ 

അനുകമ്പയാണ്ടവന്‍; അതോ ദിവ്യമായ മനുഷ്യരൂപം ധരിച്ചെത്തിയ സാക്ഷാ 
ത്ധര്‍മം തന്നെയാണോ? ഇനിയും നേരിട്ടു ദൈവപുത്രനായി ജനിച്ച ക്രിസ്തു 
ദേവനാണോ ഈ അനുകമ്പാമൂര്‍ത്തി; അതോ കരുണാ നിധിയായി വില 
തീരാത്ത രത്നമായി പ്രശോഭിച്ച നബിദേവന്‍ തന്നെയാണോ? 


പുരുഷാകൃതി പൂണ്ട ദൈവമോ? 


എല്ലാ അവതാര പുരുഷന്മാര്‍ക്കും സത്യദര്‍ശികള്‍ക്കും യോജിപ്പിക്കാ 
വുന്നതാണീ വരി. ഗുരുദേവനെയും മറ്റും ഈശ്വരാവതാരമായി കണക്കാക്കു 
ന്നതില്‍ വല്ലായ്മയുള്ളവര്‍ അനുകമ്പാദശകത്തിലെ ഇത്തരം വരികള്‍ 
വായിച്ചു മനനം ചെയ്യേണ്ടതാണ്‌. എന്തായാലും ഇവിടെ പരാമര്‍ശിച്ചിരിക്കു 
ന്നതു കൃഷ്ണദ്വൈപായനനായ സാക്ഷാത്‌ വ്യാസ മഹര്‍ഷിയെയാണെന്നു 
കരുതേണ്ടിയിരിക്കുന്നു. ഈശ്വരാവതാരങ്ങളില്‍ ഒന്നായിട്ടാണ്‌ വ്യാസന്‍ ഗണി 
ക്കപ്പെട്ടിരി ക്കുന്നത്‌. ലോകത്തോടുള്ള വ്യാസന്റെ അനുകമ്പ അതിരറ്റതായി 
രുന്നു. അങ്ങനെയുള്ള വ്യാസഭഗവാനെ ഗുരുദേവന്‍ ഈ പട്ടികയില്‍ വിട്ടുക 
ളയാനും ഇടയില്ലല്ലോ. 

ഒരു മുക്കുവത്തിയായ മത്സ്ൃഗന്ധിയില്‍ പരാശരമഹര്‍ഷിക്കു ജനിച്ച 
പുത്രനാണു വ്യാസന്‍. ഒരു ദ്വീപില്‍ വച്ചു ജനിച്ചതുകൊണ്ട്‌ “ദ്വൈപായനന്‍” 
എന്നും വ്യാസനു പേരുണ്ട്‌. ഈ വ്യാസനാണു വേദങ്ങളെ പകുത്തു ചിട്ട 
പ്പെടുത്തിയത്‌. അതുനിമിത്തം അദ്ദേഹം വേദവ്യാസനെന്നും അറിയപ്പെടു 
ന്നു. ഉപനിഷത്തുകളിലെ സുസംഘടിതമായ അര്‍ഥ്രഗഹണത്തിനുവേണ്ടി 
വേദാന്ത ശാസ്ത്രമായ ‘(ബഹ്മസൂത്രം രചിച്ചതും ഈ വ്യാസന്‍ തന്നെ. “പഞ്ച 
മവേദം” എന്നു പ്രസിദ്ധമായിത്തീര്‍ന്നിട്ടുള്ള “മഹാഭാരതം” രചിച്ച്‌ അദ്ദേഹം 
ലോകത്തെ മുഴുവന്‍ എന്നെന്നേയ്ക്കുമായി അനുഗ്രഹിച്ചു. മഹത്തായ ഈ 
ഇതിഹാസത്തിലുള്ള ഭീഷ്മപര്‍വത്തിലെ ഇരുപത്തിമൂന്നു മുതല്‍ നാല്‍പ്പതു 
വരെയുള്ള പതിനെട്ടധ്യായങ്ങ ളാണു ഭഗവത്ഗീത. ലോകത്തിന്നുവരെ വേദ 
നിക്കുന്ന എത്ര എത്ര ജീവിതങ്ങളെയാണു ഗീത സമുദ്ധരിച്ചിട്ടുള്ളത്‌. ഇന്നും 
വ്യാസന്റെ ആ അനുകമ്പാമൃതം ലോകത്തെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 
തുടര്‍ന്നു പുരാണങ്ങളും വ്യാസന്‍ രചിച്ചതായിട്ടാണു പ്രസിദ്ധി. അവയില്‍ 
ഭാഗവതപുരാണം വേദമാകുന്ന കല്‍പതരുവിലെ പക്വഫലമായി പ്രശോഭി 
ക്കുന്നു. ഭാരതത്തിലെ വേദപുരാണേതിഹാസസൂത്രശാഖകള്‍ക്കെല്ലാം ഇത്ര 
യധികം സംഭാവന ചെയ്ത ഈ “പുരുഷാകൃതി പൂണ്ട ദൈവം” ഒരു മുക്കുവ 
ത്തിയുടെ മകനാണ്‌. അദ്ദേഹത്തിന്റെ പിതാവ്‌ ഒരു പറച്ചിയുടെ മകനായ 
പരാശരന്‍. ഇക്കാര്യം ഗുരുദേവന്‍ തന്നെ “ജാതി നിര്‍ണയത്തിലെ അഞ്ചാം 


446 (ശ്ര?നാരായണ ഗുരുദേവക്യതികശി സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


പദ്യത്തില്‍ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. എന്നിട്ടും വേദപഠനവും മറ്റും പലര്‍ക്കും 
നിഷേധിക്കപ്പെട്ടത്‌ സ്ഥാപിത താല്‍പര്യത്തിന്റെ അജ്ഞാനാന്ധകാരവും 
സ്വാര്‍ഥമോഹവുമാണെന്നു പറയേണ്ടതില്ലല്ലോ? 


നരദിവ്യാകൃതിപുണ്ട ധര്‍മമോ? 


ഇതും അവതാരപുരുഷന്മാര്‍ക്കൊക്കെ യോജിപ്പിക്കാവുന്ന വരിയാണ്‌. 
എങ്കിലും ധര്‍മം തന്നെ മൂര്‍ത്തീകരിച്ച രാമാവതാരത്തെയാണിവിടെ സൂചി 
പ്പിക്കുന്നതെന്നു കരുതേണ്ടിയിരിക്കുന്നു. മഹാഭാരതത്തിലെ ധര്‍മപുത്രര്‍ക്ക്‌ 
രാമനെപ്പോലെ അവതാരദിവ്യത്വം നല്‍കപ്പെട്ടിട്ടില്ല. വാല്‍മീകി രാമായണ 
ത്തിലെ ഒന്നാം സര്‍ഗം തന്നെ രാമന്‍ ധര്‍മമൂര്‍ത്തിയായിരുന്നു എന്നു വെളി 
പ്പെടുത്തുന്നു. ഒരു ദിവസം വാല്‍മീകി നാരദനോടിങ്ങനെ ചോദിച്ചു:- 


കോന്വസ്മില്‍ സാഗ്പതം ലോകേ 

ഗുണവാരി കശ്ചവ?ര്യവാ൯ 

ധര്‍മജ്ഞശ്ചക്യതജ്ഞശ്ച 

സത്യവാക്യോദ്യരവ്രവതഃ വാല്‍മീകി രാ. 1-2 


“ഈ ലോകത്ത്‌ ഗുണവാനും വീര്യവാനുമായിട്ടുള്ളവനാരാണ്‌? ധര്‍മ 
ജ്ഞനും കൃതജ്ഞനും സത്യവാക്കും ദൃഡ്രവതനുമായിട്ടുള്ളവനാരാണ്‌? 
വാല്‍മീകിയുടെ ഈ ചോദ്യത്തിനുത്തരമായിട്ടാണ്‌ നാരദന്‍ രാമനെ ചൂണ്ടി 
ക്കാണിക്കുന്നത്‌. തുടര്‍ന്നു രാമന്റെ ഗുണഗണങ്ങള്‍ നാരദന്‍ വിസ്തരിച്ചു 
വാല്‍മീകിയെ കേള്‍പ്പിക്കുന്നു. അയോദ്ധ്യയില്‍ ദശരഥപുത്രനായി ജനിച്ച 
രാമന്‍ പിതൃവാക്യം സത്യമാക്കാനായി രാജ്യം വെടിഞ്ഞു വനവാസം അനു 
ഷ്ഠിച്ചതും രാക്ഷസന്മാരെ നിഗ്രഹിച്ചു ധര്‍മരക്ഷണം നിര്‍വഹിച്ചതുമായരാ 
മായണകഥ പ്രസിദ്ധമാണല്ലോ. രാമന്‍ മഹാതപന്ധവിയും തത്ത്വവേദിയായ 
സമബുദ്ധിയുമായിരുന്നു. അധ്യാത്മരാമായണത്തില്‍ രാമനെ പൂര്‍ണമായും 
ഈശ്വരാവതാരമായിട്ടാണംഗീകരിച്ചിരിക്കുന്നത്‌. 


പരമേശപവിത്ര പുരതനോഃ 


ക്രിസ്തുദേവനെയാണിവിടെ പരാമര്‍ശിച്ചിരിക്കുന്നത്‌. താന്‍ ദൈവപു 
്രനാണെന്നു ക്രിസ്തു സ്വയം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. യേശുവിന്റെ 
ജനനം തന്നെ അദ്ദേഹം ദൈവപുത്രനായിരുന്നു എന്നു തെളിയിക്കുന്നു. 
ക്രിസ്തു മേരിയുടെ മകനായി ജനിച്ചു. ജോസഫായിരുന്നു മേരിയെ വിവാഹം 
ചെയ്തിരുന്നത്‌. ജോസഫുമായി ദാമ്പത്യബന്ധത്തിലേര്‍പ്പെടുന്നതിനു മുന്‍പു 
തന്നെ മേരി പരിശുദ്ധാത്മാവിനാല്‍ ഗര്‍ഭവതിയായിരുന്നു. ജോസഫ്‌ ധര്‍മി 
ഷ്ഠനായിരുന്നു. അതുകൊണ്ട്‌ അക്കാര്യം പരസ്യപ്പെടുത്താതെ മേരിയെ രഹ 
സ്യമായി ഉപേക്ഷിക്കാന്‍ തീരുമാനിച്ചു. എന്നാല്‍ സ്വപ്നത്തില്‍ ദൈവദൂതന്‍ 
പ്രത്യക്ഷനായി ജോസഫിനോടിങ്ങനെ പറഞ്ഞു. “ഭയപ്പെടരുത്‌, മേരിയുടെ 
ഗര്‍ഭം പരിശുദ്ധാത്മാവില്‍ നിന്നും സംഭവിച്ചതാണ്‌. അവള്‍ പ്രസവിക്കുന്ന 
പുത്രനു നീ “യേശു'വെന്നു പേരിടും. അവന്‍ ജനങ്ങളെ പാപത്തില്‍ നിന്നും 


അനുകമ്ഥദശകം 447 


രക്ഷിക്കും.” അങ്ങനെ യേശു ജനിച്ചു. യഹൂദിയാ രാജ്യത്തിലെ ബത്ലേം 
എന്ന ദേശത്തിലാണ്ടു ക്രിസ്തു ജനിച്ചത്‌. അന്നു “ഹിരോദ്‌' രാജവാണവിടം 
ഭരിച്ചിരുന്നത്‌. അക്കാലത്തു കിഴക്കുനിന്നും ചില ദൈവജ്ഞന്മാര്‍ രാജനഗര 
മായ ജറുശലേമിലെത്തി. അവര്‍ പറഞ്ഞു “യഹൂദന്മാരുടെ രാജാവു ജനിച്ചി 
രിക്കുന്നു. അക്കാര്യം പ്രകടമാക്കുന്ന നക്ഷത്രം ഞങ്ങള്‍ കിഴക്കു കണ്ടിരി 
ക്കുന്നു. ഇദ്ദേഹത്തെ പ്രണമിക്കാനാണു ഞങ്ങളെത്തിയത്‌.” ഇതറിഞ്ഞു 
ഹിറോദ്‌ രാജാവ്‌ ഭയചകിതനായി. ദൈവജ്ഞന്മാരെ പിന്തുടര്‍ന്നു ശിശുവിനെ 
നശിപ്പിക്കാന്‍ രാജാവു തീരുമാനിച്ചു. എന്നാല്‍ ദൈവദൂതന്‍ സ്വപ്നത്തില്‍ 
വീണ്ടും ജോസഫിനു നിര്‍ദേശമരുളി “ കുട്ടിയെയും അമ്മയയെയും അതി 
വേഗം ഈജിപ്റ്റിലേക്കു കൊണ്ടുപോവൂ. ഹിറോദ്‌ കുട്ടിയെ നശിപ്പിക്കാനാഗ്ര 
ഹിക്കുന്നു. എന്റെ നിര്‍ദേശം കിട്ടിയതിനുശേഷമേ മടങ്ങാവു.” ജോസഫ്‌ 
അങ്ങനെ ചെയ്തു. ഹിറോദ്‌ മരിക്കുന്നതുവരെ അവര്‍ ഈജിപ്റ്റില്‍ കഴി 
ഞ്ഞുകൂടി. ഹിറോദിന്റെ മരണശേഷ ദൈവദൂതന്റെ നിര്‍ദേശപ്രകാരം 
ജോസഫ്‌ കുഞ്ഞിനെയും കൊണ്ട്‌ ഇസ്രായലിലേക്കു മടങ്ങി. എങ്കിലും ഹിറോ 
ദിന്റെ മകന്‍ ഭരിച്ചിരുന്ന യഹൂദിയയിലേക്കു മടങ്ങാന്‍ അദ്ദേഹം കൂട്ടാക്കി 
യില്ല. അതിനുപകരം അദ്ദേഹം ഗലീലിയയിലെ നസറേത്‌ പട്ടണത്തില്‍ താമ 
സമാക്കി. 


അക്കാലത്ത്‌ സ്നാപകയോഹന്നാന്‍ ജനങ്ങളെ ജ്ഞാനസ്നാനം ചെയ്യി 
പ്പിച്ചുകൊണ്ട്‌ അവിടെയെത്തി. അദ്ദേഹം പ്രഖ്യാപിച്ചു: “ചിത്തം ശുദ്ധമാക്കൂ, 
സ്വര്‍ഗരാജ്യം നമ്മുടെ കയ്യിലാണ്‌.” ക്രിസ്തുവിന്റെ നിര്‍ബന്ധ്രപകാരം അദ്ദേ 
ഹത്തെയും യോഹന്നാന്‍ ജ്ഞാനസ്നാനം ചെയ്യിച്ചു. തുടര്‍ന്നു പരിശുദ്ധാ 
ത്മാവു ഒരു മാട്രപാവിനെപ്പോലെ പ്രകാശം പരത്തിക്കൊണ്ട്‌ യേശുവിന്റെ 
ഉള്ളില്‍ പ്രത്യക്ഷപ്പെട്ടു. ഒരശരീരിയും കേള്‍ക്കുകയുണ്ടായി. “ഇതെന്റെ പുത്ര 
നാണ്‌, ഇവനില്‍ ഞാന്‍ സന്തുഷ്ടനായിരിക്കുന്നു.” അനന്തരം ക്രിസ്തു പല 
പരീക്ഷണങ്ങളും തരണം ചെയ്തു പവിത്രനായിത്തീര്‍ന്നു. ജനങ്ങള്‍ അദ്ദേ 
ഹത്തിന്റെ ഉപദേശം ചെവിക്കൊണ്ടു. ജനസമൂഹം അദ്ദേഹത്തെ പിന്‍തു 
ടര്‍ന്നു. യേശു ഒരു പര്‍വത്തില്‍ കയറിനിന്നുകൊണ്ടു ജനങ്ങളെ അഭിസം 
ബോധന ചെയ്തു. ഇതാണദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗിരി പ്രസംഗം: “ദീനാ 
ത്മാക്കള്‍ ധന്യരാണു; സ്വര്‍ഗരാജ്യം അവരുടേതാണ്‌. കേഴുന്നവര്‍ ധന്യരാണ്‌; 
അവര്‍ സമാശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലര്‍ ധന്യരാണ്‌; ഭൂമി അവരുടേതാ 
യിത്തീരും. ധര്‍മത്തിനായി വിശക്കുന്നവരും ദാഹിക്കുന്നവരും ധന്യരാണ്‌; 
അവര്‍ പൂര്‍ണമായും തൃപ്തരാക്കപ്പെടും. കാരുണൃശാലികള്‍ ധന്യരാണ്‌; 
അവര്‍ക്കു കാരുണ്യം ലഭ്യമാകും. ചിത്തശുദ്ധി വന്നവര്‍ ധന്യരാണ്‌. അവര്‍ 
ഈശ്വരനെക്കാണും. ശാന്തി നല്‍കുന്നവര്‍ ധന്യരാണ്‌; അവര്‍ ഈശ്വരപുത്ര 
ന്മാരായി അറിയപ്പെടും. നീതിക്കുവേണ്ടി ഹനിക്കപ്പെടുന്നവര്‍ ധന്യരാണ്‌; അവ 
രുടേതാണ്‌ സ്വര്‍ഗരാജ്യം.” ഇങ്ങനെ തുടര്‍ന്നുപോകുന്നു ഗിരി പ്രസംഗം. പര്‍വ്വ 
തത്തില്‍ നിന്നും അവരോഹണം ചെയ്ത ക്രിസ്തുവിനെ ജനസഞ്ചയം അനു 
ഗമിച്ചു. വഴിമധ്യേ അദ്ദേഹം പലരുടെയും കഠിനരോഗങ്ങള്‍ ദര്‍ശനസ്പര്‍ശ 
നങ്ങള്‍കൊണ്ടു ശമിപ്പിച്ചു. ആ കരുണാമൂര്‍ത്തി ഏറെ നാള്‍ ദുഃഖിതര്‍ക്കും 


448 (ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


പീഡിതര്‍ക്കും അത്താണിയായി വര്‍ത്തിച്ചു. ക്രിസ്തുവിന്റെ പന്ത്രണ്ടു ശിഷ്യ 
ന്മാരാണു പ്രമുഖന്മാര്‍. യേശുവിന്റെ മഹത്വം വര്‍ധിച്ചതോടെ രാജവംശത്തില്‍ 
നിന്നുള്ള ശ്രതുതയും വളര്‍ന്നുവന്നു. 

സ്നാപകയോഹന്നാന്‍ നേരത്തേ തന്നെ തടവുകാരനാക്കപ്പെട്ടിരുന്നു. 
തുടര്‍ന്ന്‌ അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്തു. ഒടുവില്‍ രാജപക്ഷക്കാര്‍ 
ക്രിസ്തുവിനെ വധിക്കാന്‍ തീരുമാനിച്ചു. ്രിസ്തുശിഷ്യരില്‍ ഒരാളായ 
ജൂഡാസ്‌ മുപ്പതു വെള്ളിനാണയങ്ങള്‍ പ്രതിഫലം പറ്റിക്കൊണ്ടു സ്വഗുരു 
വിനെ ശത്രുക്കളുടെ കയ്യിലേല്‍പ്പിച്ചു. അങ്ങനെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. 
തന്നെ ക്രൂശിച്ചവര്‍ക്കുപോലും മാപ്പു കൊടുക്കണേ എന്നായിരുന്നു ക്രിസ്തു 
കര്‍ത്താവിനേട്‌ പ്രാര്‍ഥിച്ചത്‌. എന്നാല്‍ മുന്നാം ദിവസം അദ്ദേഹം സമാധി 
സ്ഥലത്തു നിന്നും ഉയര്‍ത്തെഴുന്നേറ്റു. പതിനൊന്നു ശിഷ്യന്മാരെയും അനു 
ഗ്രഹിച്ചു ക്രിസ്തുമത പ്രചരണത്തിനു നിയോഗിച്ചു. അങ്ങനെ ഇരുപതു നൂറ്റാ 
ണ്ടുകളായി പ്രചരിച്ചു വരുന്നതാണു ക്രിസ്തുമതം. തന്നെ ക്രുശിച്ചവര്‍ക്കു 
പോലും കര്‍ത്താവിനോടു മാപ്പു നല്‍കാനപേക്ഷിച്ച ക്രിസ്തുദേവന്റെ അനു 
കമ്പയുടെ ആഴം അളക്കാന്‍ കഴിയാത്തതാണെന്നു പറയേണ്ടതില്ലല്ലോ. സത്യാ 
നുഭവം വന്ന ഒരു ജ്ഞാനിക്കു മാത്രമേ ഇതു സാധ്യമാവൂ എന്നുള്ളതും 
ഓര്‍ക്കേണ്ടതാണ്‌. ക്രിസ്തുദേവന്റെ പരിശുദ്ധവും ത്യാഗപൂര്‍ണവുമായ ജീവ 
ചരിത്രവും ദിവ്യോപദേശങ്ങളും ഉള്‍ക്കൊള്ളുന്ന വിശുദ്ധ പുസ്തകമാണ്‌ 
ബൈബിള്‍. 


കരുണാവാൻ നബി മുത്തുരത്നമോ? 


കരുണാമയനായ നബിയെ മനുഷ്യ ജാതിയിലെ വിലതീരാത്ത രത്ന 
മായിട്ടാണു ഗുരുദേവന്‍ കണക്കാക്കുന്നത്‌. ഇസ്ലാം മതസ്ഥാപനകനായ മുഹ 
മ്മദ്നബി എ . ഡി. 569-ല്‍ അബ്ദുള്ളയുടെ മകനായി മെക്കായില്‍ ജനിച്ചു. 
അക്കാലത്ത്‌ അറബ്‌ രാജ്യം മുഴുവനും അജ്ഞതയും അധര്‍മവും വ്യാപിച്ചി 
രുന്നു. സംസ്കാരത്തിന്റെ കണികപോലും അവിടത്തെ ജനങ്ങളില്‍ ഉണ്ടാ 
യിരുന്നില്ല. നിന്ദ്യമായ അധര്‍മകര്‍മങ്ങള്‍ അവര്‍ അഭിമാനപൂര്‍വം ചെയ്തു 
പോന്നു. 


ഏകദൈവത്തെ ആരാധിക്കാനായി പണികഴിപ്പിച്ചിരുന്ന ‘കാബാ'ക്ഷേത്ര 
ത്തില്‍ മെക്കയിലെ ജനങ്ങള്‍ അക്കാലത്തു ബഹുദൈവങ്ങളുടെ വിഗ്രഹ 
ങ്ങള്‍ വച്ചരാധിച്ചു പോന്നിരുന്നു. ജനങ്ങളില്‍ ഒരു വിഭാഗം ഇതിനെ 
എതിര്‍ത്തു. മുഹമ്മദ്‌ അവരുടെ കൂട്ടത്തില്‍ ഒരാളായിരുന്നു. അദ്ദേഹം മെക്ക 
യ്ക്കടുത്തുള്ള വനത്തില്‍ ഒരു ഗുഹയില്‍ വര്‍ഷം തോറും ഒരു മാസക്കാലം 
ഏകാന്തധ്യാനത്തില്‍ കഴിഞ്ഞുകൂടുക പതിവായിരുന്നു. ഏകദൈവത്തില്‍ 
വിശ്വസിച്ചിരുന്നവര്‍ അവരവരുടെ അന്തരാത്മാവിലാണു സത്യം കണ്ടെത്താന്‍ 
ശ്രമിച്ചിരുന്നത്‌. ഇങ്ങനെ ഒരു ദിവസം ഏകാന്ത ധ്യാനനിരതനായിരിക്കുമ്പോ 
ഴാണു മുഹമ്മദിന്‌ ആദ്യത്തെ വെളിപാടുണ്ടാകുന്നത്‌. അന്നദ്ദേഹത്തിനു 
നാല്‍പ്പതു വയസ്സ്‌ പ്രായമുണ്ടായിരുന്നു. ഈ വെളിപാടുണ്ടാകുമ്പോള്‍ 


അന്ുകന്ധാദശകം 449 





അദ്ദേഹം സമാധ്യവസ്ഥയിലായിരുന്നു. “നീ അള്ളായുടെ ദുതനാണ്‌” എന്ന 
ദിവ്യവചനം അദ്ദേഹം കേട്ടു. ഈ ദിവ്യവചനത്തിന്റെ ഉറപ്പില്‍ മുഹമ്മദ്‌ മെക്ക 
യിലെ ജനങ്ങളുടെ സത്യ പ്രവാചകനായി മാറി. അങ്ങനെ “അള്ളായുടെ 
ദാസനായി ജനങ്ങളെ സേവിക്കുവാനും തീരുമാനിച്ചു. 


ധ്യാനവേളയില്‍ കേള്‍ക്കാനിടയായ ദിവ്യവചനം “വായിക്കു” എന്നു മുഹ 
മ്മദിനോടു നിര്‍ദേശിച്ചു. അക്ഷരാഭ്യാസമില്ലാതിരുന്ന മുഹമ്മദ്‌ അങ്ങനെ 
ധ്യാനത്തില്‍ തെളിഞ്ഞതൊക്കെ വായിച്ചു. തുടര്‍ന്നു ജനങ്ങള്‍ക്കതു വിവ 
രിച്ചു കൊടുക്കുകയും ചെയ്തു. ധ്യാനത്തില്‍ തെളിഞ്ഞതും അതിന്റെ വിവ 
രണങ്ങളും ചേര്‍ന്നതാണ്‌ ഇസ്ലാം മതത്തിന്റെ വേദപുസ്തകമായ “ഖുറാന്‍”. 
സത്യപ്രവാചകന്റെ വായന എന്നാണ്‌ “ഖുറാന്‍' പദത്തിന്റെ താല്‍പര്യം. മനു 
ഷ്യജീവിതത്തിന്റെ ലക്ഷ്യവും ലക്ഷ്യത്തെ പ്രാപിക്കുവാനുള്ള മാര്‍ഗങ്ങളും 
വിശുദ്ധ ഖുറാനില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിലെ ഉപദേശങ്ങളും 
ഉദ്ബോധനങ്ങളും ഉള്‍ക്കൊണ്ടു ജീവിക്കുന്നവരുടെ ജീവിതം ധന്യമായിത്തീ 
രുന്നു. 

മൃഗപ്രായരായ മനുഷ്യരെ സര്‍വവിധ അനുചിത ആചാരങ്ങളില്‍ നിന്നു 
മോചിപ്പിച്ച്‌ അവര്‍ക്കു നന്മയും ക്ഷേമവും ഉളവാക്കുന്നതിനായി മുഹമ്മദ്‌ 
ജീവിതം അര്‍പ്പിച്ചു. തത്ത്രപബോധനം മൂലവും പ്രാര്‍ഥനകൊണ്ടും നയ 
പൂര്‍വമായ ഉപായങ്ങള്‍ വഴിയായും അവരെ ഉദ്ധരിക്കുവാന്‍ രാപകല്‍ പരി 
ശ്രമിച്ചു. സംസ്‌കാര ശൂന്യരായ ജനങ്ങളില്‍ നിന്ന്‌ ഉപ്രദവങ്ങളും പീഡനങ്ങ 
ളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, കാരുണ്യമൂര്‍ത്തിയായ അദ്ദേഹം അവയെല്ലാം 
ക്ഷമാപൂര്‍വം സഹിക്കുകയും തന്റെ സര്‍വസ്വവും ജനങ്ങളെ ഉദ്ധരിക്കാനായി 
ബലിഅര്‍പ്പിക്കുകയും ചെയ്തു. കാബായിലെ ജനങ്ങളില്‍ നിന്ന്‌ ശക്തിയായ 
എതിര്‍പ്പുണ്ടായി. തന്റെ ആരാധകരില്‍ പലരും നിര്‍ദയം വധിക്കപ്പെട്ടു. മെക്കാ 
യിലും ചുറ്റുപാടും മുഹമ്മദിന്റെ അനുയായികള്‍ വര്‍ധിച്ചുകൊണ്ടേയിരുന്നു. 
സമീപത്തുള്ള “യാത്രിബ്‌' എന്ന പ്രദേശത്തിലെ എഴുപത്തിമുന്നു മുസ്ലീങ്ങള്‍ 
മുഹമ്മദിന്റെ ശക്തരായ അനുയായികളായിത്തീര്‍ന്നു. എന്തായാലും ശത്രു 
ക്കളുടെ കയ്യില്‍പെടാതെ മുഹമ്മദിനു മെക്കായില്‍ നിന്നും യാത്രിബിലേക്കു 
രക്ഷപ്പെടേണ്ടിവന്നു. അദ്ദേഹം യാത്രിബിലേക്കു യാത്ര തിരിച്ചതിന്റെ ആരംഭം 
സ്മരിക്കാനായിട്ടാണ്‌ “ഹിജ്റാവര്‍ഷം' രൂപംകൊണ്ടത്‌. എ. ഡി. 622 ജൂണ്‍ 
20-ാം തീയതിയാണിതു സംഭവിച്ചത്‌. മുഹമ്മദ്‌ ജനിച്ച്‌ അന്‍പത്തിമുന്നു വര്‍ഷം 
കഴിഞ്ഞാണിതു സംഭവിച്ചത്‌. തുടര്‍ന്നു മുഹമ്മദ്‌ യാത്രിബിന്റെ അധിപനായി 
വാഴിക്കപ്പെട്ടു. ആ കൊച്ചുരാജ്യം പത്തു വര്‍ഷംകൊണ്ടു അറേബ്യന്‍ സാമാ 
ജ്യമായി വളര്‍ന്നു. ഒടുവില്‍ മെക്കായിലെ വിഗ്രഹാരാധനക്കാര്‍ മുഹമ്മദിനെ 
അനുസരിച്ചു. മുഹമ്മദ്‌ ഇസ്ലാം മതത്തിന്റെ പ്രവാചകനായി അംഗീകരിക്ക 
പ്പെടുകയും ചെയ്തു. “ഹിജ്റാ” പത്താം വര്‍ഷത്തില്‍ എ. ഡി. 632-ല്‍ തന്റെ 
അനുയായികള്‍ക്ക്‌ അള്ളായുടെ നിര്‍ദേശങ്ങള്‍ വെളിപ്പെടുത്തിക്കൊടുത്തിട്ട്‌ 
അദ്ദേഹം ദേഹം വെടിയുകയും ചെയ്തു. ഇങ്ങനെ അജ്ഞതയിലും അധര്‍മ 
ത്തിലും ആണ്ടുകിടന്ന ജനങ്ങളെ സമുദ്ധരിച്ചു ലോകത്തെമ്പാടുമുള്ള ജന 


77-2003 29 


450 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുരീണഡ്യാക്യാനം - ഭാഗം // 





ങ്ങള്‍ക്കു സത്യപഥം തെളിച്ചു കൊടുക്കാനായി സ്വജീവിതം ബലിയര്‍പ്പിച്ച 
കരുണാവാനായിരുന്നു നബി. 


മതസ്ഥാപകന്മാരെയും അവതാരപുരുഷന്മാരെയും മാത്രമല്ല ഗുരുദേ 
വന്‍ ഈ പട്ടികയില്‍ അണിനിരത്തുന്നത്‌. പാണ്ഡിനാട്ടില്‍ ജീവിച്ചിരുന്ന 
ജ്ഞാനികളായ പല സിദ്ധന്മാരെയും ഇവിടെ പാടിപ്പുകഴ്ത്തിയിരിക്കുന്നു. 
ജ്ഞാനനിധികളായ തമിഴ്‌ വേദാന്ത ഗ്രന്ഥങ്ങളുടെ ഗാഡപരിചയം നേടിയി 
രുന്നയാളാണു ഗുരുദേവന്‍. തമിഴ്നാട്ടിലെ മഹാ സിദ്ധന്മാരുടെ പാടലുകള്‍ക്കു 
തുല്യമായി ഗുരുദേവന്‍ തമിഴില്‍ തന്നെ “തേവാരം” കൃതികള്‍ രചിച്ചിട്ടു 
ള്ളതോര്‍ക്കുമ്പോള്‍ അവരുടെ ജീവിതവും കൃതികളുമായും തമിഴ്ഭാഷയു 
മായും ഗുരുദേവനുണ്ടായിരുന്ന ഗാഡപരിചയം എത്ര ആഴമേറിയതാണെന്നു 
ഹിക്കാവുന്നതാണ്‌. എട്ടാം പദ്യത്തില്‍ പാണ്ഡിനാട്ടിലെ സുപ്രസിദ്ധരായ രണ്ടു 
മഹാസിദ്ധന്മാരുടെ നേര്‍ക്കാണു വിരല്‍ ചുണ്ടിയിരിക്കുന്നത്‌ തിരുജ്ഞാന 
സംബന്ധരും അപ്പരും. 


8. ജ്വരമാറ്റി വിഭൂതികൊണ്ടു മു- 
ന്നരിതാം വേലകള്‍ ചെയ്ത മൂര്‍ത്തിയോ? 
അരുതാതെ വലഞ്ഞു പാടി ഈ- 
ദരമാംനോവു കെടുത്ത സിദ്ധനോ? 
വിഭൂതികൊണ്ട്‌-ഭസ്മം പൂശി; ജ്വരമാറ്റി-കുബ്ജപാണ്ഡ്യന്റെ ജ്വരം ഭേദ 
മാക്കി; മുന്നരിതാം വേലകള്‍-മുന്‍പാരും കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങള്‍ 
പലതും; ചെയ്ത-കാട്ടിയ; മൂര്‍ത്തിയോ-മഹാസിദ്ധനായിരുന്ന തിരുജ്ഞാ ന 
സംബന്ധരാണോ ഈ അനുകമ്പാമയന്‍; അരുതാതെ വലഞ്ഞ്‌-ഒരു പോംവ 
ഴിയുമില്ലാതെ വേദന കൊണ്ടു പിടഞ്ഞ്‌ ഒടുവില്‍; പാടി-ഭഗവത്‌ കീര്‍ത്തന 
ങ്ങള്‍ ആലപിച്ച്‌; ഓദരമാം നോവു-കടുത്ത വയറ്റുവേദന; കെടുത്ത-ഭേദമാ 
ക്കിയ; സിദ്ധനോ-മഹാജ്ഞാനിയായിരുന്ന “അപ്പര്‍” എന്ന സിദ്ധനാണോ ഈ 
അനുകമ്പയാണ്ടവന്‍. 
ഭസ്മം പൂശി കുബ്ജപാണ്ഡ്യന്റെ ജ്വരം ഭേദമാക്കി മുന്‍പാരും കാണി 
ചിട്ടില്ലാത്ത അത്ഭുതങ്ങള്‍ പലതും കാട്ടിയ മഹാസിദ്ധനായിരുന്ന തിരുജ്ഞാ 
നസംബന്ധരാണോ ഈ അനുകമ്പാമയന്‍? ഒരു പോംവഴിയുമില്ലാതെ വേദ 
നകൊണ്ടു പിടഞ്ഞ്‌ ഒടുവില്‍ ഭഗവത്‌ കീര്‍ത്തനങ്ങള്‍ ആലപിച്ച്‌ കടുത്ത 
വയറ്റുവേദന ഭേദമാക്കിയ മഹാജ്ഞാനിയായിരുന്ന “അപ്പര്‍” എന്ന സിദ്ധ 
നാണോ ഈ അനുകമ്പയാണ്ടവന്‍? 


ജ്വരമാറ്റി വിഭൂതികൊണ്ട്‌ 


തിരുജ്ഞാനസംബന്ധര്‍ കുബ്ജപാണ്ഡ്യന്റെ ജ്വരം ഭസ്മം പൂശി ഭേദ 
മാക്കിയ സംഭവമാണിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്‌. അപ്പര്‍, സുന്ദരര്‍, 
മാണിക്കവാചകര്‍, തിരുജ്ഞാനസംബന്ധര്‍ എന്നിവര്‍ തമിഴ്നാട്ടില്‍ ജീവിച്ചി 
രുന്ന സമകാലീനരായ മഹാസിദ്ധന്മാരായിരുന്നു. ഹാലാസ്യ മാഹാത്മ്യ 
ത്തിലെ അറുപത്തൊന്‍പതാമധ്യായത്തില്‍ അറുപത്തിരണ്ടാം ലീലയായി തിരു 


അന്മുകമ്ഥദശകം 451 





ജ്ഞാനസംബന്ധരുടെ കഥ ചേര്‍ത്തിട്ടുണ്ട്‌. ബ്രഹ്മപുരത്തിലെ ശിവഭക്തനായ 
ഒരു വിപ്രന്റെ മകനായി സാക്ഷാത്‌ കുമാരന്‍ തന്നെ അവതരിച്ചതാണു തിരു 
ജ്ഞാനസംബന്ധരെന്നത്രേ ഐതിഹ്യം. ദേവി തന്നെയാണു കുഞ്ഞിനെ 
പാലൂട്ടി വളര്‍ത്തിയത്‌. കുട്ടി ചെറുപ്പത്തില്‍ തന്നെ വലിയ ജ്ഞാനിയും 
കവിയും ആയിത്തീര്‍ന്നു. അക്കാലത്തു പാണ്ഡ്യദേശം ഭരിച്ചിരുന്ന കുബ്ജ 
പാണ്ഡ്യന്‍ അതികഠിനമായ ഒരു ജ്വരം ബാധിച്ചു. പല വൈദ്യന്മാരെയും സിദ്ധ 
ന്മാരെയും കൊണ്ടൊക്കെ ചികില്‍സിപ്പിച്ചു നോക്കി. ഒരു കുറവും ഉണ്ടായില്ല. 
ഒടുവില്‍ ബന്ധുക്കള്‍ തിരുജ്ഞാനസംബന്ധരെ ശരണം പ്രാപിച്ചു. അദ്ദേഹം 
കൊട്ടാരത്തിലെത്തി ശിവനെ സ്മരിച്ചുകൊണ്ട്‌ രാജാവിന്റെ ദേഹത്തു ഭസ്മം 
പൂശി അതോടെ ജ്വരം പൂര്‍ണമായും ശമിച്ചു. രാജാവിനല്‍പ്പം കുനുണ്ടായി 
രുന്നു. കുബ്ജപാണ്ഡ്യന്‍ എന്ന പേരു വന്നതുതന്നെ അക്കാരണത്താലായി 
രുന്നു. ജ്ഞാനനിധിയായിരുന്ന ബാലന്‍ കുനുതീര്‍ത്ത്‌ അദ്ദേഹത്തെ സുന്ദ 
രനാക്കി. അങ്ങനെ കുബ്ജപാണ്ഡ്യന്‍ സുന്ദരപാണ്ഡ്യനെന്നു പ്രസിദ്ധനായി 
ത്തീര്‍ന്നു. തുടര്‍ന്നു രാജാവ്‌ തിരുജ്ഞാനസംബന്ധരെ പ്രണമിച്ചു മഹാശി 
വഭക്തനായിത്തീര്‍ന്നു. ശിവ സംബന്ധികളായ മധുരഗാനങ്ങള്‍ രചിച്ചാലപിച്ചു 
കൊണ്ടായിരുന്നു തിരുജ്ഞാനസംബന്ധര്‍ കാലം കഴിച്ചുപോന്നിരുന്നത്‌. തിരു 
ജ്ഞാനസംബന്ധര്‍ സ്വപ്നത്തില്‍ ദര്‍ശനം നല്‍കി ജ്ഞാനോപദേശം ചെയ്ത 
തിന്റെ ഫലമായിട്ടാണ്‌ ‘കണ്ണുടയവള്ളലാര്‍” “ഒഴുവിലൊടുക്ക"മെന്ന പ്രശസ്ത 
മായ വേദാന്തകൃതി രചിച്ചതെന്നാണു പ്രസിദ്ധി. ഇങ്ങനെ ദുഃഖപരവശരായ 
വരുടെ ദുഃഖം അകറ്റുന്നതിനും ദൈവസാക്ഷാത്കാരം നേടുന്നതിനുള്ള മാര്‍ഗ 
ങ്ങള്‍ കാട്ടിക്കൊടുക്കുന്നതിനും കാരുണ്യപൂര്‍വം “മുന്നരിതാം വേലകള്‍ 
പലതും ചെയ്ത മഹാസിദ്ധനായിരുന്നു തിരുജ്ഞാനസംബന്ധര്‍. അദ്ദേഹം 
പത്നീസമേതനായി പ്രഭാപൂരത്തില്‍ ലയിച്ച്‌ ഉടലോടെ സ്വര്‍ഗത്തുപോയി 
എന്നാണു പറയപ്പെടുന്നത്‌. 


ഓദരമാം നോവു കൊടുത്ത സിദ്ധനോ? 


“അപ്പര്‍” ഭഗവാനെ പാടിപ്പുകഴത്തി സ്വന്തം വയറ്റു വേദന ശമിപ്പിച്ചു സംഭ 
വമാണിവിടെ പരാമര്‍ശിക്കപ്പെട്ടിരിക്കുന്നത്‌. അപ്പര്‍, സുന്ദരര്‍, മാണിക്യവാച 
കര്‍, തിരുജ്ഞാനസംബന്ധര്‍ തുടങ്ങി മഹാസിദ്ധ്ന്മാരുടെ ചരിത്രങ്ങള്‍ “പെരി 
യപൂരാണം” എന്ന പ്രസിദ്ധമായ തമിഴ്‌ ഗ്രന്ഥത്തില്‍ വിവരിച്ചിട്ടുണ്ട്‌. തെക്ക്‌ 
ആര്‍ക്കാട്ടു ജില്ലയില്‍ “തിരുവാമൂര്‍' എന്ന സ്ഥലത്താണ്‌ അപ്പര്‍ ഭൂജാതനായ 
ത്‌. “പുഗലനാര്‍” എന്നായിരുന്നു അച്ഛന്റെ പേര്‍. “മദിനിയാര്‍' എന്നായിരുന്നു 
അമ്മയുടെ പേര്‍. ശൈവവെള്ളാളദമ്പതിമാരായിരുന്നു ഇവര്‍. “മരുള്‍നീക്കി 
യാര്‍” എന്നായിരുന്നു അപ്പരുടെ ആദ്യത്തെപ്പേര്‍. ഒരിക്കല്‍ തിരുജ്ഞാനസം 
ബന്ധര്‍ “മരുള്‍നീക്കിയാരെ” സന്ദര്‍ശിക്കുകയും “അപ്പാ” എന്നു സ്നേഹ 
പൂര്‍വം വിളിക്കുകയും ചെയ്തു. അന്നുമുതല്‍ അദ്ദേഹം “അപ്പര്‍” എന്നപേ 
രില്‍ പ്രസിദ്ധനായി. അപ്പര്‍ ബാലനായിരിക്കുമ്പോള്‍ തന്നെ അച്ഛനമ്മമാര്‍ 
മരിച്ചു. തുടര്‍ന്നു സഹോദരിയായ തിലകവതിയാരുടെ മേല്‍നോട്ടത്തിലാണ 
ദ്ദേഹം വളര്‍ന്നത്‌. അക്കാലത്തു നാട്ടില്‍ ജൈനമതത്തിനു നല്ല പ്രചാരം ലഭി 


452 ശ്രീനാരായണ ഗുരുദേവക്യത്തികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം /7 


ച്ചിരുന്നു. അതുനിമിത്തം മരുള്‍നീക്കിയാര്‍ ജൈനമതം സ്വീകരിച്ചു. ഈ 
സംഭവം തിലകവതിയാരെ വല്ലാതെ ദുഃഖിതയാക്കി. “തന്റെ അനുജനെ 
വീണ്ടും ശിവഭക്തനാക്കണേ' എന്ന്‌ ആ സഹോദരി ഹൃദയംനൊന്തു ഭഗവാ 
നോടു പ്രാര്‍ഥിച്ചു. ഭഗവാന്‍ സ്വപ്നത്തില്‍ അവരോടിങ്ങനെയരുളി. “നിന്റെ 
അനുജന്‍ ഒരുത്തമ ഭക്തനാണ്‌. വയറ്റുവേദനയുണ്ടാക്കി ഞാനവനെ വഴിതി 
രിച്ചുകൊള്ളാം” താമസിയാതെ മരുള്‍നീക്കിയാര്‍ ഒരുദരരോഗിയായിത്തീര്‍ന്നു. 
പല ഉപായങ്ങളും നോക്കിയിട്ടും രോഗം ശമിച്ചില്ല. ഒടുവില്‍ തിലകവതിയാര്‍ 
“നമഃ ശിവായ” മന്ത്രം ഉപദേശിച്ചു വയറ്റില്‍ ഭസ്മം പൂശി. അനന്തരം ക്ഷേത്ര 
നടയിലെത്തി സഹോദരന്‍ ഭഗവാനേ തുടരെത്തുടരെ പാടിസ്തുതിച്ചു. വയ 
റ്റുവേദന നിശ്ശേഷം മാറിയെന്നല്ല, ആ മഹാഭക്തനില്‍ നിന്നും ഒരു ഭക്തിഗാ 
നനിര്‍ത്ധരി തന്നെ പ്രവഹിക്കാനും തുടങ്ങി. ധര്‍മസേനന്‍, തിരുനാവുക്കര 
ശുനയനാര്‍ എന്നൊക്കെ അപ്പര്‍ക്കു വേറെയും പേരുകളുണ്ട്‌. “അപ്പുതി അടി 
കള്‍” എന്ന ഒരു ബ്രാഹ്മണന്‍ ഭക്തിപുരസരം തിരുനാവുക്കരശുനയനാരുടെ 
ശിഷ്യത്വം സ്വീകരിച്ചു. ഒരു ദിവസം ഈ ശിഷ്യന്‍ ഗുരുവിനെ തന്റെ മഠത്തി 
ലേക്കു കൂട്ടിക്കൊണ്ടുപോയി പൂജിച്ചു ഭക്ഷണം നല്‍കാനൊരുന്പെട്ടു. എന്നാല്‍ 
രാത്രി ഇല മുറിക്കാന്‍ പോയ ബ്രാഹ്മണപുത്രന്‍ സര്‍പ്പദംശനമേറ്റു മരണമട 
ഞ്ഞു. ഇതുകേട്ട തിരുനാവുക്കരശുനയനാര്‍ കുട്ടിയുടെ മൃതദേഹം ക്ഷേത്ര 
സന്നിധിയില്‍ കൊണ്ടുവന്നു കിടത്തി കരുണാമയവും ഭക്തിനിര്‍ഭരവുമായ 
ഒരു ഗാനം നിര്‍മിച്ചു പാടി. അതോടെ കുട്ടി ജീവിച്ചെഴുന്നേറ്റു. അപ്പരുടെ 
കാരുണ്യാതിരേകത്തിന്‌ ഒരതിരില്ലായിരുന്നു തിരുജ്ഞാനസംബന്ധരും 
അപ്പരും പലതവണ കുടിക്കാണുകയും ഒരുമിച്ചുതാമസിക്കുകയും ചെയ്തി 
രുന്നു. ഒരിക്കല്‍ അപ്പര്‍ തിരുജ്ഞാനസംബന്ധരുടെ പല്ലക്ക്‌ അദ്ദേഹം അറി 
യാതെ കുറേ ദൂരം ചുമന്നു. ഇതറിഞ്ഞ നിമിഷം തന്നെ തിരുജ്ഞാനസംബ 
ന്ധര്‍ പല്ലക്കില്‍ നിന്നുമിറങ്ങി അപ്പരെ നമസ്കരിച്ചു. അപ്പരും തിരിച്ചു പ്രണാ 
മമര്‍പ്പിച്ചു. കാരുണ്യവും ഭക്തിയും തമിഴ്നാട്ടില്‍ വാര്‍ന്നൊഴുകിയിരുന്ന കാല 
മായിരുന്നു ഈ മഹാ സിദ്ധന്മാരുടെ ജീവിതകാലം. 


തിരുജ്ഞാനസംബന്ധര്‍, അപ്പര്‍, മാണിക്കവാചകര്‍, സുന്ദരര്‍ ഇവര്‍ സമ 
കാലീനന്മാരായിരുന്നുവെന്നു മുന്‍പു പറഞ്ഞുവല്ലോ. മാണിക്കവാചകരുടെയും 
സുന്ദരരുടെയും ജീവിതകഥകളെ സൂചിപ്പിക്കുന്നതാണടുത്ത പദ്യം. 


9. ഹരനന്നെഴുതി പ്രസിദ്ധമാം 

മറയൊന്നോതിയ മാമുനീന്ദ്രനോ? 

മരിയാതുടലോടുപോയൊര- 

പ്പരമേശന്റെ പരാര്‍ഥ്യഭക്തനോ? 

ഹരനന്നെഴുതി-താന്‍ ചൊല്ലിക്കൊടുത്തു സാക്ഷാത്‌ ശിവന്‍തന്നെ എഴു 

തിയെടുത്ത; പ്രസിദ്ധമാം-പ്രസിദ്ധമായ;; മറയൊന്നോതിയ-വേദം വിരചിച്ച; 
മാമുനീന്ദ്രനോ-മഹാ സിദ്ധനാണോ ഈ അനുകമ്പയാണ്ടവന്‍; മരിയാ തുട 
ലോടു-ജീവിച്ചിരിക്കവേ ദേഹത്തോടെ; പോയൊരപ്പരമേശന്റെ പരാര്‍ഥ്യ 
ഭക്തനോ-സ്വര്‍ഗത്തുപോയ പരമകാരുണികനായ ശിവഭക്തനാണോ ഈ 
അനുകമ്പാ മൂര്‍ത്തി. 


അനുകനമ്ഥാദശകം 453 


താന്‍ ചൊല്ലിക്കൊടുത്തു സാക്ഷാത്ശിവന്‍ തന്നെ എഴുതിയെടുത്ത 
പ്രസിദ്ധമായ വേദം വിരചിച്ച മഹാസിദ്ധനാണോ ഈ അനുകമ്പ യാണ്ടവന്‍. 
ജീവിച്ചിരിക്കവേ ദേഹത്തോടെ സ്വര്‍ഗത്തുപോയ പരമകാരുണികനായ ശിവ 
ഭക്തനാണോ ഈ അനുകമ്പാമൂര്‍ത്തി. 


മറയൊന്നോതിയ മാമുനീന്ദ്രനോ? 


“മാണിക്കവാചകരാ'ണിവിടെ പരാമര്‍ശിക്കപ്പെട്ടിരിക്കുന്നത്‌. അദ്ദേഹ 
ത്തിന്റെ സത്യസാരമുള്‍ക്കൊള്ളുന്ന ഗാനങ്ങളാണിവിടെ സൂചിതമായിരിക്കുന്ന 
മറ. “തിരുവാചക്‌മെന്നപേരില്‍ പ്രസിദ്ധിയാര്‍ജിച്ചിട്ടുള്ളതാണദ്ദേഹത്തിന്റെ 
ഗാനങ്ങള്‍. മധുരയ്ക്കടുത്തു “വടവൂര്‍' ഗ്രാമത്തിലാണു മാണിക്കവാചകര്‍ ജനി 
ച്ചത്‌. അതുകൊണ്ട്‌ “വടവൂരാന്‍' എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ 
നാമം. ചെറുപ്പത്തില്‍തന്നെ മഹാപണ്ഡിതനായിത്തീര്‍ന്ന വടവൂരാന്‍ അക്കാ 
ലത്തെ പാണ്ഡ്യ രാജാവായ “അരിമര്‍ദന'ന്റെ മന്ത്രിയായി നിയമിക്കപ്പെട്ടു. 
വടവൂരാന്‍ വലിയ ശിവഭക്തനായിരുന്നു. ‘(ബഹ്മരായര്‍' എന്നൊരു സ്ഥാന 
പ്പേരും രാജാവദ്ദേഹത്തിനു നല്‍കി. ഒരിക്കല്‍ രാജാവിനു കുതിരകള്‍ വാങ്ങാ 
നായി ബ്രഹ്മരായര്‍ നാഗപ്പട്ടണത്തിനടുത്തുള്ള “പെരുന്തുറ' എന്ന തുറമുഖ 
ത്തെത്തി. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ടായിരുന്നു. അവിടെവച്ചു സാക്ഷാത്‌ 
ശിവന്‍ തന്നെ ഒരു വൃദ്ധന്റെ വേഷത്തില്‍ വടവൂരാന്റെ അടുത്തെത്തി 
ജ്ഞാനോപദേശം ചെയ്തു. മന്ത്രിപദവി വെടിഞ്ഞ്‌ അങ്ങനെ അദ്ദേഹം ഒരു 
ഭിക്ഷുവായിത്തീര്‍ന്നു. സന്ന്യാസിയായിത്തീര്‍ന്ന വടവൂരാന്‍ ഭക്തിനിര്‍ഭരങ്ങ 
ളായ ഗാനങ്ങള്‍ രചിച്ചു. സദാ ഭഗവാനെ പാടിപ്പുകഴത്തിക്കൊണ്ടേയിരുന്നു. 
അങ്ങനെയിരിക്കെ ഒരു ദിവസം ശിവന്‍ പ്രത്യക്ഷനായി ഇപ്രകാരം അരുളി 
ച്ചെയ്തു “നിന്റെ ഗാനങ്ങള്‍ അതീവമധുരങ്ങളാണ്‌. അതുകൊണ്ട്‌ കവിക 
ളുടെ രത്നം എന്നര്‍ഥമുള്ള “മാണിക്കവാചകര്‍' എന്ന ബിരുദനാമം നിനക്കു 
ഞാന്‍ സമ്മാനിക്കുന്നു.” അങ്ങനെ വടവുരാന്‍ ‘മാണിക്കവാചകരെന്നു പ്രസി 
ദ്ധനായിത്തീര്‍ന്നു. മാണിക്കവാചകരുടെ കീര്‍ത്തി നാടെങ്ങും പരന്നു. ഒരി 
ക്കല്‍ ഒരു വൃദ്ധന്‍ അദ്ദേഹത്തെ സമീപിച്ച്‌ ഇങ്ങനെ പറഞ്ഞു: “നിന്റെ ഭക്തി 
നിര്‍ഭരങ്ങളായ ഗാനങ്ങള്‍ എനിക്കു പകര്‍ത്തിയെടുക്കാന്‍ ആഗ്രഹമുണ്ട്‌”. 
മാണിക്കവാചകര്‍ ഗാനങ്ങള്‍ ആലപിച്ചു. വൃദ്ധന്‍ പകര്‍ത്തിയെടുത്തു. വൃദ്ധന്‍ 
അതുംകൊണ്ട്‌ അവിടെ നിന്നു പോവുകയും ചെയ്തു. അടുത്തദിവസം 
പൂജാരി ക്ഷേത്രനട തുറന്നപ്പോള്‍ നടരാജവിഗ്രഹത്തിനടുത്ത്‌ ഒരു താളിയോ 
ലഗ്രന്ഥം കാണാനിടയായി. അതിനടിയില്‍ ഇങ്ങനെ കുറിച്ചിരുന്നു. “മാണി 
ക്കവാചകര്‍ ചൊല്ലിക്കേള്‍പ്പിച്ചത്‌, നടരാജന്‍ കുറിച്ചിട്ടത്‌.” ഇതു തന്നെയാണു 
പില്‍ക്കാലത്ത്‌ “ഹരനന്നെഴുതി പ്രസിദ്ധമാം മറ'യായി നാടെങ്ങും പ്രചരി 
ച്ചത്‌. മാണിക്കവാചകര്‍ നടരാജവിഗ്രഹത്തില്‍ നിന്നും പുറപ്പെട്ട പ്രഭയില്‍ 
ലയിച്ച്‌ ഉടലോടെ സ്വര്‍ഗത്തു പോയി എന്നാണു പ്രസിദ്ധി. 


പരമേശ്വരന്റെ പരാര്‍ഥ്യഭക്തനോ? 


സുന്ദരമൂര്‍ത്തി നായനാരുടെ ജീവിതത്തെയാണിവിടെ വിശേഷിച്ചു പരാ 
മര്‍ശിച്ചിരിക്കുന്നത്‌. അദ്ദേഹം വെള്ളാനപ്പുറത്തു കയറി മാംസാസ്ഥിമയമായ 


454 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ദേഹത്തോടുകുടിത്തന്നെ സ്വര്‍ഗത്തുപോയി എന്നാണു പ്രസിദ്ധി. നായനാര്‍ 
പാണ്ഡിനാട്ടില്‍ ഒരു ബ്രാഹ്മണ കുലത്തിലാണു ജനിച്ചത്‌. ശിവപാര്‍ഷദന്മാ 
രില്‍ ഒരാളാണ്‌. ശിവശാപം നിമിത്തമാണ്‌ സുന്ദരമൂര്‍ത്തി നായനാരായി പിറ 
ന്നത്‌ എന്നത്രേ പ്രസിദ്ധി. അതിരറ്റ ശിവഭക്തിയുടെ പാരമ്പര്യമുള്ള കുടും 
ബത്തിലാണു ജനിച്ചത്‌. നായനാരുടെ വിവാഹത്തിനുള്ള എല്ലാ ഏര്‍പ്പാടു 
കളും പൂര്‍ത്തിയാക്കി. എന്നാല്‍ സാക്ഷാത്പരമശിവന്‍ തന്നെ ഒരു വൃദ്ധന്റെ 
വേഷത്തില്‍ വന്നു വിവാഹം മുടക്കി. തുടര്‍ന്നു സുന്ദരമൂര്‍ത്തിക്കു ജ്ഞാനോ 
ദയമുണ്ടാവുകയും ശിവനെ നേരിട്ടു ദര്‍ശിക്കാന്‍ ഭാഗ്യമുണ്ടാവുകയും ചെയ്തു. 
തുടര്‍ന്നു ശിവഗാനങ്ങള്‍ രചിച്ചാലപിച്ചുകൊണ്ട്‌ അദ്ദേഹം ജീവിതം കഴിച്ചു 
കൂട്ടി. 


ചേരമാന്‍പെരുമാള്‍ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്‌. 
പെരുമാള്‍ വലിയൊരു ശിവഭക്തനായിരുന്നു എന്നും പ്രഭാതത്തില്‍ ഭക്തി 
പൂര്‍വം അദ്ദേഹം ശിവപൂജ നടത്തിയിരുന്നു. ശിവപുജാവേളകളില്‍ ഭഗവാന്റെ 
സാന്നിധ്യം സൂചിപ്പിച്ചുകൊണ്ട്‌ ചിലമ്പൊലി കേള്‍ക്കുക പതിവായിരുന്നു. 
അങ്ങനെ കഴിയവേ ഒരു ദിവസം ചിലമ്പൊലി കേള്‍ക്കാനിടയായില്ല. രാജാവു 
വല്ലാതെ വിഷണ്ണനായി. ഭഗവാനു തന്നില്‍ എന്തോ അപ്രീതിയുണ്ടെന്നു ധരി 
ച്ചു. ഇനി താന്‍ ജീവിച്ചിരുന്നിട്ടു കാര്യമില്ലെന്നു കരുതി മരിക്കാനൊരുന്മെട്ടു. 
പെട്ടെന്നു ചിലമ്പൊലി കേട്ടു എന്നു മാത്രമല്ല ഇങ്ങനെ ഒരശരീരിയും 
കേള്‍ക്കുമാറായി. “പാണ്ഡിനാട്ടില്‍ തിരുവാലൂർ എന്ന സ്ഥലത്ത്‌ ഒരു മഹാഭ 
ക്തന്‍ എന്നെക്കുറിച്ചു ഗാനങ്ങള്‍ രചിച്ചാലപിച്ചുകൊണ്ടിരിക്കുന്നു, ഞാന്‍ 
അങ്ങോട്ടു ശ്രദ്ധിച്ചു പോയതുകൊണ്ടാണു ചിലമ്പൊലി കേള്‍പ്പിക്കാന്‍ 
അല്‍പം വൈകിയത്‌.” ഇതു കേട്ട പെരുമാള്‍ അങ്ങനെയൊരു മഹാഭക്തനു 
ണ്ടെങ്കില്‍ അദ്ദേഹത്തെ ചെന്നു കാണുകതന്നെയെന്നു തീരുമാനിച്ചു. 
അപ്പോള്‍ തന്നെ യാത്രതിരിച്ചു അവിടെച്ചെന്നു സുന്ദരമൂര്‍ത്തി നായനാരെ 
ദര്‍ശിച്ചു കുമ്പിട്ടു കൂപ്പി അദ്ദേഹത്തെ ഗുരുവായി അംഗീകരിക്കുകയും 
ചെയ്തു. തിരുജ്ഞാനസംബന്ധരും, അപ്പരും സുന്ദരരും പാടിയ ശിവഗാന 
ങ്ങളാണു തമിഴില്‍ പ്രസിദ്ധമായിത്തീര്‍ന്നിട്ടുള്ള “തേവാരം” കൃതികള്‍. ചേര 
മാന്‍ പെരുമാള്‍ നായനാരെ കേരളത്തിലേയ്ക്കു കൂട്ടിക്കൊണ്ടുവന്നു. നായ 
നാര്‍ “തിരുവഞ്ചിക്കുളത്തു” താമസമാക്കി ഒടുവില്‍ ശിവപ്രീതിക്കു പാത്രമായി 
വെള്ളാനയുടെ പുറത്തുകയറി നായനാര്‍ ഉടലോടെ കൈലാസത്തേയ്ക്കു 
പോയി എന്നാണു പ്രസിദ്ധി. ഗുരുശുശ്രൂഷ ചെയ്തു കൊണ്ടു പുറകേ പോയ 
പെരുമാളും നായനാരോടൊപ്പം ഉടലോടെ സ്വര്‍ഗത്തെത്തിച്ചേര്‍ന്നു. സുന്ദര 
ഗുരുവിന്റെ ഈ ശിഷ്യവാത്സല്യവും കൂടി മനസ്സില്‍ കണ്ടുകൊണ്ടായിരിക്കാം 
“പരാര്‍ഥ്യ ഭക്തനോ?” എന്നു പദ്യത്തില്‍ അദ്ദേഹത്തെ പരാമര്‍ശിച്ചിരിക്കുന്ന 
ത്‌. ഇവര്‍ രണ്ടുപേരും ഉടലോടെ കൈലാസത്തു പോകുന്നത്‌ കണ്ടിട്ട്‌ “രവ 
യാര്‍'ക്കും ഉടലോടെ കൈലാസത്തെത്താന്‍ കഈതുകം ജനിച്ചു. തിരുക്കുറ 
ളിന്റെ കര്‍ത്താവായ “തിരുവള്ളുവരു'ടെ മുത്തസഹോദരിയാണു ഓവയാര്‍. 
സരസ്വതിയുടെ അവതാരമായി പരിഗണിക്കപ്പെടുന്ന ഓവയാര്‍ അനേകം 
വേദാന്തഗ്രന്ഥങ്ങള്‍ രചിച്ചിട്ടും നാടുനീളെ നടന്നു ജ്ഞാന്രകാശം പര 


അമ്മുകമ്ഥാദശകം 455 


ത്തിയും തമിഴ്നാട്ടിനെ അമരനാടാക്കിത്തീര്‍ത്ത മഹാ തപന്ധിനിയായിട്ടാണ്‌ 
അറിയപ്പെടുന്നത്‌. എന്തായാലും ഉടലോടെ കൈലാസത്തെത്താന്‍ കൊതിച്ച 
രൌവയാര്‍ ഗണപതിയെ ആരാധിച്ചു പ്രസന്നനാക്കി. ഗണപതി വിശ്വരൂപം 
ധരിച്ച്‌ സുന്ദരമൂര്‍ത്തി നായനാരും ചേരമാന്‍ പെരുമാളും കൈലാസത്തെ 
ത്തുന്നതിനു മുന്‍പു തന്നെ ഈവയാറെ കൈലാസത്തെത്തിച്ചു എന്നാണെ 
തിഹ്യം. 'പരാര്‍ഥ്യഭക്തനോ” എന്നു വിശേഷിപ്പിച്ചിരിക്കുന്നതുകൊണ്ട്‌ ശ്ലോക 
ത്തില്‍ പരാമര്‍ശിക്കപ്പെട്ടിരിക്കുന്നതു സുന്ദരമൂര്‍ത്തി നായനാരാണെന്നു 
സ്പഷ്ടം. മഹാഭക്തന്മാരുടെയും ജ്ഞാനികളുടെയും ചരിത്രങ്ങള്‍ പരിശോ 
ധിച്ചാല്‍ പലരും ഉടലോടെ സ്വര്‍ഗത്തു പോയതായിട്ടാണു പരാമര്‍ശിച്ചു 
കാണുന്നത്‌. പ്രഭാപൂരത്തില്‍ ലയിച്ചു ശരീരം മറഞ്ഞു സ്വര്‍ഗത്തെത്തുന്ന 
തായിട്ടാണു ചിത്രീകരിച്ചിട്ടുള്ളത്‌. തിരുജ്ഞാനസംബന്ധരുടെയും മാണിക്ക 
വാചകരുടെയും കഥ മുന്‍പു സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഭക്തനന്ദനാര്‍, രാമലിംഗ 
സ്വാമികള്‍, ചൈതന്യമഹാപ്രഭു വില്വമംഗലം, പൂന്താനം എന്നു തുടങ്ങിയവ 
രൊക്കെ ഈ ലിസ്റ്റില്‍ പെടുന്നവരാണ്‌. പുരാണ കഥാപാത്രമായ ധര്‍മപുത്രര്‍ 
വിമാനത്തിലേറി നേരിട്ടു തന്നെ സ്വര്‍ഗത്തെത്തിയതായിട്ടാണു കഥ. ഒരു 
പക്ഷെ ജ്ഞാനിയുടെ ജീവന്മുക്തിയെ പരോക്ഷമായി പരാമര്‍ശിക്കുന്നതാ 
യിരിക്കാം ഈ ഉടലോടെയുള്ള സ്വര്‍ഗ്രപാപ്തി. അനുകമ്പാമയനായ 
ജ്ഞാനി ജീവിച്ചിരിക്കുമ്പോള്‍ തന്നെ മുക്തനായിത്തീരുന്നു എന്നു 
താല്‍പര്യം. 


അനുകമ്പാമൂര്‍ത്തികളുടെ ഈ പട്ടികയില്‍ ജ്ഞാനികളെയും സിദ്ധ 
ന്മാരെയും അവതാര പുരുഷന്മാരെയും മാത്രമല്ല മറ്റു ചില പുരാണപുരുഷ 
ന്മാരെയും കൂടി ഉള്‍പ്പെടുത്തിക്കൊണ്ടു കൃതി ഉപസംഹരിക്കുകയാണു ഗുരു 
ദേവന്‍ പത്താം ശ്ലോകത്തില്‍. 


10. നരരുപമെടുത്തു ഭൂമിയില്‍ 
പെരുമാറീടിന കാമധേനുവോ? 
പരമാത്ഭുതദാനദേവതാ- 
തരുവോയീയനുകമ്പയാണ്ടവന്‍. 
നരരൂപമെടുത്തു-മനുഷ്യശരീരം സ്വീകരിച്ചു; ഭൂമിയില്‍ പെരുമാറീ 
ടിന-ഭൂമിയില്‍ വന്നു ലോക സംഗ്രഹം നടത്തുന്ന; കാമധേനുവോ-ദേവപ 
ശുവായ കാമധേനുവാണോ ഈ അനുകമ്പാമൂര്‍ത്തി?; പരമാത്ഭുത ദാനദേവ 
താതരുവോ-അത്ഭുതം തോന്നിക്കത്തക്കവണ്ണം ആര്‍ക്കും ചോദിക്കുന്നതെന്തും 
ദാനം ചെയ്യുന്ന ദേവവൃക്ഷമായ കല്‍പ്പവ്യക്ഷമാണോ; ഈ അനുകമ്പയാണ്ട 
വന്‍-ഈ അനുകമ്പാമയനായ പുരുഷന്‍? 
മനുഷ്യശരീരം സ്വീകരിച്ചു ഭൂമിയില്‍ വന്നു ലോകസംഗ്രഹം നട 
ത്തുന്ന ദേവപശുവായ കാമധേനുവാണോ ഈ അനുകമ്പാമൂര്‍ത്തി? 
അത്ഭുതം തോന്നിക്കത്തക്കവിധം ആര്‍ക്കും ചോദിക്കുന്ന എന്തും ദാനം 
ചെയ്യുന്ന ദേവവൃക്ഷമായ കല്‍പ്പ വ്യക്ഷമാണോ ഈ അനുകമ്പാമയനായ 
പുരുഷന്‍? 


456 ശ്ര?നാരായണ ഗുരുദേവക്ൃയതികശീ സത്മുര്ണഡ്യാഖ്യാനം - ഭാഗം 1 








പെരുമാറീടിന കാമധേനുവോ? 


ആര്‍ക്കും അവരവരുടെ ഏതു സങ്കല്‍പ്പവും സാധിച്ചുകൊടുക്കുന്ന ദേവ 
പശുവാണു കാമധേനു. അനുകമ്പാമയന്മാരായ ദിവ്യപുരുഷന്മാര്‍ക്കാര്‍ക്കും 
യോജിപ്പിക്കാവുന്നതാണീ വിശേഷണം. എങ്കിലും ചില പുരാണകഥാപാത്ര 
ങ്ങളില്‍ ഇതത്യന്തം യോജിക്കുന്നതായി കാണുന്നുണ്ട്‌. ശിബിയും പൃഥുവും 
അങ്ങനെയുള്ള രണ്ടു കഥാപാത്രങ്ങളാണ്‌. ചന്ദ്രവംശ ച്രകവര്‍ത്തിയായിരുന്ന 
യയാതിയുടെ ദഹിത്രനും ഉശീനരരാജാവിന്റെ പുത്രനുമായിരുന്നു ശിബി 
ച്രകവര്‍ത്തി. വലിയ ധര്‍മിഷ്ഠനും ദാനശീലനുമായിരുന്നു അദ്ദേഹം. അദ്ദേ 
ഹത്തിന്റെ യശസ്സു ദേവലോകത്തെത്തി. അഗ്നിയും ഇന്ദ്രനും കൂടി ശിബി 
യുടെ മഹത്വം പരീക്ഷിച്ചറിയാന്‍ ഒരുമ്പെട്ടു. അഗ്നി ഒരു പ്രാവിന്റെ രൂപം 
കൈക്കണ്ടു. ഇന്ദ്രന്‍ ഒരു കഴുകന്റെ രൂപവും. കഴുകന്‍ പ്രാവിനെ ഭക്ഷിക്കാ 
നെന്നവണ്ണം ഓടിച്ചു. പ്രാവ്‌ ഓടിച്ചെന്നു ശിബി ചക്രവര്‍ത്തിയുടെ മടിയില്‍ 
കയറി അഭയം പ്രാപിച്ചു. കഴുകന്‍ പിന്നാലെ എത്തി. പ്രാവ്‌ തന്റെ ജീവന്‍ 
രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു. വിശന്നുവലയുന്ന തന്റെ ഭക്ഷണമാണു 
പ്രാവെന്നും പ്രാവിനെ തനിക്കു വിട്ടുതരാതിരിക്കുന്നത്‌ അധര്‍മമാണെന്നും 
കഴുകനും വാദിച്ചു. രാജാവു വലിയ ധര്‍മസകങ്കടത്തിലായി. ഒടുവില്‍ പ്രാവി 
നോളം തൂക്കം വരുന്ന മാംസം തന്റെ ദേഹത്തു നിന്നറുത്തെടുത്ത്‌ രണ്ടുപേ 
രുടെ ആഗ്രഹവും സാധിപ്പിക്കാന്‍ അദ്ദേഹം ഒരുങ്ങി. ്രാസു കൊണ്ടുവന്നു 
മാംസം അറുത്തുവച്ചു തൂക്കാന്‍ തുടങ്ങി. പക്ഷെ ത്രാസില്‍ എത്ര മാംസം 
അറുത്തുവച്ചിട്ടും പ്രാവിനോളം തൂക്കം തുല്യമാക്കാന്‍ കഴിഞ്ഞില്ല. ശിബി 
യുടെ ദേഹത്തിലുള്ള മാംസം മിക്കവാറും ഛേദിക്കപ്പെട്ടു. ച്രകവര്‍ത്തി 
യുടെ ജീവന്‍ തന്നെ അപകടത്തിലാകുമെന്നനിലയായി. എന്നാല്‍ അദ്ദേഹ 
ത്തില്‍ യാതൊരു ഭാവഭേദവും പ്രകടമായിക്കണ്ടില്ല. തുടര്‍ന്ന്‌ അഗ്നിയും 
ഇന്ദ്രനും പ്രതൃക്ഷപ്പെട്ടു. രാജാവിന്റെ ദേഹം പൂര്‍വസ്ഥിതിയിലാക്കി അനു 
ഗ്രഹിച്ചു മടങ്ങി. അനുകമ്പാശാലികളായ സത്യദര്‍ശികള്‍ ജീവിതം പോലും 
സസന്തോഷം ബലിയര്‍പ്പിച്ച്‌ അന്യരുടെ ആഗ്രഹങ്ങള്‍ സാധിച്ചുകൊടു 
ക്കുന്നു. 

പാപിയും ദുര്‍മാര്‍ഗചാരിയുമായിരുന്ന വേനന്റെ പുത്രനായിട്ടാണു പൃഥു 
ച്രകവര്‍ത്തി ജനിച്ചത്‌. വേനനെ പ്രജകള്‍ തന്നെ അടിച്ചുകൊന്നു. അയാ 
ളുടെ കൈകള്‍ കടഞ്ഞപ്പോഴാണ്‌ പൃഥു ജനിച്ചത്‌. ജനിച്ചപ്പോള്‍ തന്നെ പൃഥു 
വില്‍ ഈശ്വരകല പ്രത്യക്ഷമായി ദര്‍ശിക്കാമായിരുന്നു. ഭ്ൂഷിമാര്‍ പൃഥുവിനെ 
വിഷ്ണുവിന്റെ അവതാരമായി പ്രകീര്‍ത്തിച്ചു. ജനങ്ങള്‍ പൃഥുവിനെ ചരക 
വര്‍ത്തിയായി അഭിഷേകം ചെയ്തു. ദേവന്മാര്‍ അതിവിശിഷ്ടങ്ങളായ പല 
ഉപഹാരങ്ങളും പൃഥുവിനു കാഴ്ചവച്ചു. സ്തുതിപാഠകന്മാര്‍ അദ്ദേഹത്തെ 
സ്തുതിക്കാനെത്തി. എന്നാല്‍ ഭഗവന്നാമസങ്കീര്‍ത്തനമല്ലാതെ മറ്റൊന്നും 
തനിക്കു കേള്‍ക്കാനാഗ്രഹമില്ലെന്നു പറഞ്ഞദ്ദേഹം സ്തുതി പാഠകന്മാരെ മട 
ക്കിയയച്ചു. ധര്‍മ മര്യാദകള്‍ക്കൊരു കോട്ടവും തട്ടാതെ അദ്ദേഹം രാജ്യഭാര 
മാരംഭിച്ചു. ജനങ്ങളില്‍ അതിരറ്റ കാരുണ്യം ചൊരിഞ്ഞു. കുറ്റം ചെയ്യാത്ത 
വനെ ഒരിക്കലും ശിക്ഷിച്ചിരുന്നില്ല. കുറ്റക്കാരന്‍ സ്വന്തം പുത്രന്‍ തന്നെയാ 


അന്ദുകന്പാദശകം 457 


യിരുന്നാലും അര്‍ഹമായ ശിക്ഷ നല്‍കുന്നതില്‍ മടി കാണിച്ചിരുന്നുമില്ല. 
സകല ജീവിജാലങ്ങള്‍ക്കും അഭയം നല്‍കുന്ന ദീനവത്സലനായിരുന്നു പൃഥു. 
അദ്ദേഹം എല്ലാവരിലും ഏകഭാവം ദര്‍ശിച്ചിരുന്നു. ഒരിക്കല്‍ പ്രകൃതിദോഷം 
നിമിത്തം രാജ്യത്തു കഠിനമായ ക്ഷാമം ബാധിച്ചു. പ്രജകള്‍ ഭക്ഷണം പോലും 
കിട്ടാതെ വിശന്നു വലയാന്‍ തുടങ്ങി. പ്രജകളുടെ ദുഃഖം കണ്ടു രാജാവു 
തപിച്ചു. ഏകാഗ്രമനസ്കനായി ഇതിനു പോംവഴി എന്താണെന്നാലോചിച്ചു. 
ഒടുവില്‍ നിശ്ചയിച്ചുറച്ച്‌ വില്ലുമമ്പും കയ്യിലെടുത്ത്‌ ഭൂമിയുടെ നേര്‍ക്കു വില്ലു 
വലിച്ചമ്പയക്കാന്‍ ഒരുങ്ങി. ഭൂമിയാകട്ടെ ഭയചകിതയായി ഗോരൂപം ധരിച്ചു 
നായാട്ടുകാരനെക്കണ്ട മാന്‍പേടയെപ്പോലെ പലായനമാരംഭിച്ചു. പൃഥു കുപി 
തനായി ബാണം തൊടുത്തു ഭൂമിയെ പിന്‍തുടര്‍ന്നു. ഒരിടത്തും ശരണമില്ലാ 
തൊടുവില്‍ ഭൂമിദേവി തിരിഞ്ഞു നിന്ന്‌ ചരകവര്‍ത്തിയെത്തന്നെ ശരണം പ്രാപി 
ച്ചു. രാജാവിങ്ങനെ അരുളിച്ചെയ്തു “അല്ലയോ വസുധേ, നീ എന്റെ ശാസ 
നത്തെ ധിക്കരിക്കുന്നു. എന്തുകൊണ്ടു പ്രജകള്‍ക്കു വേണ്ടതൊക്കെ നല്‍കു 
ന്നില്ല. പുരുഷനോ സ്ത്രീയോ നപുംസകമോ ആരായാലും വേണ്ടില്ല. ജന്തു 
ക്കളില്‍ കാരുണ്യമില്ലാത്ത അഹങ്കാരിയെ രാജാവു വധിച്ചാല്‍ അതു വധ 
മായിക്കരുതാനില്ല. അതുകൊണ്ട്‌ പശുവായി മായാരൂപം ധരിച്ചു നില്‍ക്കുന്ന 
നിന്നെ ഞാന്‍ അമ്പെയ്തു ഛിന്നഭിന്നയാക്കുന്നുണ്ട്‌.” ഇതുകേട്ടു ഭയ 
ചകിതമായ ഭൂമി പൃഥുവിന്റെ മഹത്വം ധരിച്ച്‌ ഇങ്ങനെ പ്രതിവചിച്ചു: “രാജാ 
വേ, കോപം അടക്കു. ഗോരൂപധാരിണിയായ ഞാനിതാ നില്‍ക്കുന്നു. ആര്‍ക്ക്‌ 
എന്തൊക്കെയാണോ ആവശ്യം, അവരത്‌ എന്നില്‍ നിന്നും കറന്നെടുത്തു 
കൊള്ളട്ടെ. ഓരോ കൂട്ടര്‍ക്കും ഉചിതമായ പശുക്കുട്ടിയെയും കറവക്കാരനെയും 
നിശ്ചയിക്കാവുന്നതാണ്‌.” ചക്രവര്‍ത്തി സന്തുഷ്ടനായി ആദ്യമായി ചക്ര 
വര്‍ത്തിതന്നെ മനുവിനെ കന്നുക്കുട്ടിയായി കല്‍പ്പിച്ചു ഉള്ളംകയ്യില്‍ ഓഷധി 
വര്‍ഗം മുഴുവന്‍ കറന്നെടുത്തു. തുടര്‍ന്ന്‌ ജഷിമാര്‍, ദേവന്മാര്‍, ദാനവന്മാര്‍, 
മനുഷ്യര്‍ എന്നിങ്ങനെ എല്ലാവരും അവരവര്‍ക്കുചിതമായ പശുക്കുട്ടിയെ 
കല്‍പ്പിച്ച്‌ ആവശ്യമുള്ളതെല്ലാം കറന്നെടുക്കുകയുണ്ടായി. വൃക്ഷങ്ങളും പർവ 
തങ്ങളും എല്ലാം ഇക്കൂട്ടത്തില്‍ ചേര്‍ന്നു. പര്‍വതങ്ങള്‍ ഹിമവാനെ കന്നുകു 
ട്ടിയാക്കിയാണു വേണ്ടതു കറന്നെടുത്തത്‌. ഇങ്ങനെ തന്റെ അഭിലാഷം പൂര്‍ണ 
മായി സാധിപ്പിച്ച ഭൂമിയെ പൃഥു വാത്സല്യപൂര്‍വം തന്റെ മകളായി അംഗീക 
രിച്ചു. അന്നുമുതലാണു ഭൂമി “പൃഥിവി'യായി ഭവിച്ചത്‌. ഇങ്ങനെ പൃഥിവിയെ 
കാമധേനുവാക്കി ലോകത്തിലാകമാനം അനുകമ്പ വര്‍ഷിച്ച പൃഥു ചക 
വര്‍ത്തിയെ ക്കൂടി മനസ്സില്‍ കണ്ടുകൊണ്ടാവാം ഗുരുദേവന്‍ “നരരൂപമെടുത്ത 
കാമധേനുവാണോ? എന്ന ചേദ്യമുന്നയിച്ചിരിക്കുന്നത്‌. ഭാഗവതം നാലാം 
സ്കന്ധത്തിലാണു പൃഥു ച്രകവര്‍ത്തിയുടെ കഥ വിസ്തരിച്ചിട്ടുള്ളത്‌. 


ദാനദേവതാതരുവോ? 


ദാനദേവതാതരുക്കളായി പ്രസിദ്ധിയാര്‍ജിച്ചിട്ടുളളതു പ്രധാനമായും 
രണ്ടു പുരാണ കഥാപാത്രങ്ങളാണ്‌. രന്തിദേവനും കര്‍ണനും. ഭാഗവതപു 
രാണം ഒന്‍പതാം സ്കന്ധം ഇരുപത്തൊന്നാം അധ്യായത്തിലാണു രന്തിദേ 


458 ശ്തീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


വന്റെ ചരിത്രം കാണുന്നത്‌. ഭാരതവംശത്തില്‍ ജനിച്ച ഒരു രാജാവായിരുന്നു 
രന്തിദേവന്‍. സര്‍വസ്വവും ദുഃഖിതര്‍ക്കു ദാനം ചെയ്തു. താനും കുടുംബവും 
പട്ടിണിയായി. നാല്‍പ്പത്തെട്ടു ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. ഒടുവില്‍ 
അല്‍പ്പം ഗോതമ്പു കഞ്ഞി തയാറായി. അതുകൊണ്ട്‌ വിശപ്പടക്കാന്‍ ഭാവി 
ക്കവെ ഭക്ഷണം യാചിച്ചുകൊണ്ട്‌ ഒരു ബ്രാഹ്മണന്‍ വീട്ടിലെത്തി. ഭഗവാനെ 
ധ്യാനിച്ചുകൊണ്ട്‌ അതില്‍പകുതി ആദരവോടുകൂടി ്രാഹ്മണനു കൊടുത്തു. 
ബാക്കി പകുതി ഭക്ഷിക്കാനൊരുമ്പെടുമ്പോഴേയ്ക്കും വിശന്നു വലഞ്ഞ ഒരു 
ശൂദ്രന്‍ എത്തിച്ചേര്‍ന്നു. ഈശ്വരാര്‍ച്ചനയായിക്കരുതി അതിന്റെ പകുതി ശുദ്രനു 
നല്‍കി. ശൂദ്രന്‍ പോയിക്കഴിഞ്ഞപ്പോള്‍ പട്ടികളുമായി ഭക്ഷണം യാചിച്ച്‌ ഒരു 
നായാടി പ്രത്യക്ഷപ്പെട്ടു. ബാക്കിവന്ന അന്നം ഈശ്വരബുദ്ധ്യാ നമസ്‌കാര 
പൂര്‍വം നായാടിക്കും പട്ടികള്‍ക്കും നല്‍കി. അവശേഷിച്ച വെള്ളം കുടിച്ചു 
ദാഹം തീര്‍ക്കാന്‍ രാജാവും കുടുംബവും ഒരുമ്പെട്ടു. അപ്പോഴാണതാ ദാഹിച്ചു 
വലഞ്ഞ്‌ ഒരു ചണ്ഡാലന്‍ വീട്ടു പടിക്കലെത്തിയത്‌. അയാളെ കണ്ട്‌ അദ്ദേഹം 
ഇങ്ങനെ പറഞ്ഞു: “ഈശ്വരനെയൊഴിഞ്ഞു മറ്റൊന്നിനെയും ഞാന്‍ കാമി 
ക്കുന്നില്ല. എല്ലാ ജനങ്ങളുടെയും ദുഃഖം ഞാന്‍ ഏറ്റുവാങ്ങിക്കൊള്ളാം. എന്റെ 
ഈ ജലാര്‍പ്പണം കൊണ്ടു സകലരും ദുഃഖനിവൃത്തരായിത്തീരട്ടെ.” 


ഇതിപഭാഷ്യ പാനീയം 

ശ്രിയമാണം പിപാസയാ 

പുല്‍കസായാദദാദ്‌ ധീരോ 

നിസര്‍ഗകരുണോ ന്യപഃ ഭാഗ. 9-21-14 


ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടു പരമകാരുണികനായ ആ രാജാവ്‌ സ്വയം 
വിശപ്പുകൊണ്ടു മരണത്തെ സമീപിക്കുന്നവനായിരുന്നിട്ടും ബാക്കിവന്ന 
പാനീയം സന്തോഷപൂര്‍വം ചണ്ഡാലനു നല്‍കി. ഈശ്വരബുദ്ധിയില്‍ ഉറച്ചു 
നിന്നുകൊണ്ടു സര്‍വസ്വദാനത്തിനൊരുന്പെട്ട രാജാവിനെ ദേവന്മാര്‍ പരീക്ഷി 
ച്ചതായിരുന്നു ഈ സംഭവം.. ദേവന്മാരെല്ലാം രാജാവിന്റെ മുന്‍പില്‍ പ്രത്യ 
ക്ഷരായി. താന്‍ കാണുന്നതെല്ലാം വിഷ്ണുമായയുടെ പരീക്ഷണമാണെന്ന 
ദ്ദേഹം അറിഞ്ഞു. അപ്പോഴും അദ്ദേഹം നിസ്സംഗഭാവത്തില്‍ ഭഗവാനില്‍ മന 
സ്സുറപ്പിച്ചു മനനിയായി വര്‍ത്തിക്കുകയാണുണ്ടായത്‌. തുടര്‍ന്നു വിഷ്ണുമായ 
പൂര്‍ണമായും ഒഴിഞ്ഞുമാറി. രാജാവു പ്രഹ്മാനന്ദാനുഭൂുതിയില്‍ മുഴുകി. രാജാ 
വിന്റെ മഹാഭാഗ്യം കണ്ട്‌ അദ്ദേഹത്തിന്റെ അനുയായികളും നാരായണപരാ 
യണന്മാരായി ഭവിച്ചു. 


പാണ്ഡവരുടെ ജ്യേഷ്ഠസഹോദരനായ കര്‍ണന്റെ ചരിത്രവും അത്ഭു 
തകരമായ ദാനത്തിന്റെ ചരിത്രമാണ്‌. കുന്തീദേവി കന്യകയായിരുന്നപ്പോള്‍ 
അവരില്‍ സൂര്യഭഗവാനു ജനിച്ച മുത്തമകനാണു കര്‍ണന്‍. അപവാദം ഭയന്ന്‌ 
അമ്മ കുട്ടിയെ ഒരു പെട്ടിയിലടച്ചു നദിയിലൊഴുക്കി. ആ കുട്ടിയെ സൂതദമ്പ 
തികള്‍ എടുത്തു വളര്‍ത്തി. ദുര്യോധനനുമായി സരഹൃദത്തിലേര്‍പ്പെട്ട 
കര്‍ണന്‍ കാര്യമറിയാതെ പാണ്ഡവവിരോധിയായി ഭവിച്ചു. അങ്ങനെ പാണ്ഡ 
വകനരവ യുദ്ധത്തില്‍ കരവപക്ഷത്തുനിന്നു യുദ്ധം ചെയ്യാനും ഇടയായി. 


അനുകമ്പാദശകം 459 


കവചകുണ്ഡലങ്ങളോടുകൂടിയായിരുന്നു ദാനവീരനായ കര്‍ണന്റെ ജനനം. 
ജനനാല്‍ ലബ്ധമായ ഈ രക്ഷാകവചങ്ങളുള്ളിടത്തോളം കര്‍ണനെ യുദ്ധ 
ത്തില്‍ ജയിക്കാന്‍ ആര്‍ക്കും കഴികയില്ല. അങ്ങനെ വന്നാല്‍ മധ്യമപാണ്ഡവ 
നായ അര്‍ജുനന്‍ ചിലപ്പോള്‍ കര്‍ണനാല്‍ വധിക്കപ്പെടാന്‍ ഇടയാകും. 
ഇക്കാര്യം മനസ്സിലാക്കിയ അര്‍ജ്ജുന പിതാവായ ഇന്ദ്രന്‍ വേഷ്പ്രശ്ചന്നനായി 
കര്‍ണനോടു കവചകുണ്ഡലങ്ങള്‍ ദാനമായി വാങ്ങാന്‍ തീരുമാനിച്ചു. ചോദി 
ച്ചാല്‍ പ്രാണനുള്‍പ്പെടെ എന്തും കൊടുക്കാന്‍ മടിയുള്ള ആളായിരുന്നില്ല 
കര്‍ണന്‍. ഇതറിയാമായിരുന്ന കര്‍ണപിതാവായ സൂര്യന്‍ ഇന്ദ്രന്റെ ദുരുദ്ദേശ 
ത്തെക്കുറിച്ചു കര്‍ണനു മുന്‍കൂട്ടി അറിവു നല്‍കി. കവചകുണ്ഡലങ്ങള്‍ ദാനം 
ചെയ്താല്‍ അര്‍ജ്ജുനന്റെ കൈകൊണ്ടു മരിക്കേണ്ടിവരുമെന്നും അറിയിച്ചു. 
ദാനവീരനായ കര്‍ണന്‍ അച്ഛന്റെ ഈ ഉപദേശംപോലും ചെവിക്കൊള്ളാന്‍ 
കൂട്ടാക്കിയില്ല. ര്രാഹ്മണവേഷം ധരിച്ചുവന്ന്‌ ഇന്ദ്രന്‍ കവചകുണ്ഡലങ്ങള്‍ 
യാചിച്ചു. പ്രാണഹാനിപോലും പരിഗണിക്കാതെ സന്തോഷപൂര്‍വം കര്‍ണന്‍ 
അവ ദാനം നല്‍കുകയും ചെയ്തു. മറ്റൊരുവിധത്തില്‍ പറഞ്ഞാല്‍ കര്‍ണന്‍ 
ഇന്ദ്രനു തന്റെ ജീവന്‍ തന്നെ ദാനമായി നല്‍കി. കര്‍ണന്റെ ദീനാനുകമ്പയും 
ദാനവീര്യവും മഹാഭാരതത്തില്‍ സ്വര്‍ണലിപികളില്‍ രേഖപ്പെടുത്തിയിട്ടുള്ള 
വയാണ്‌. 


വാമനനു മൂന്നടി മണ്ണു നല്‍കി അതു സര്‍വസ്വദാനമായി കലാശിച്ച 
പ്പോഴും അക്ഷോഭ്യനായി പ്രസന്നനായി വര്‍ത്തിച്ച അസുരച്രകവര്‍ത്തിയായ 
മഹാബലിയുടെ കഥയും 'ദാനദേവതാതരു'വിന്റെ കഥതന്നെയാണ്‌. 
സര്‍വസ്വവും നഷ്ടമായപ്പോഴും മഹാബലിയുടെ അക്ഷോഭ്യവും സന്തുഷ്ട 
വുമായ നിലകണ്ട്‌ ചുറ്റും അത്ഭുതസ്തബ്ധരായി നിന്ന ദേവന്മാരോടു ഭഗ 
വാന്‍ വാമനന്‍ തന്നെ അരുളി ചെയ്യുന്നതു നോക്കുക: 


ഏഷദാനവദൈത്യാനാ- 

മഗണ?? കറരിത്തിവരീദ്ഥന? 

അജൈഷഥ്ദജയാം മായാം 

സീദന്നപിനമുഹ്യതി. ഭാഗ. 8-22-28 


“ദാനവദൈത്യന്മാരുടെ ച്രകവര്‍ത്തിയായ ഈ മഹാബലി അജയ്യയായ 
എന്റെ മായയെ ജയിച്ചിരിക്കുന്നു. സര്‍വനാശം സംഭവിക്കുന്നതു കണ്ടിട്ടും 
അക്ഷോഭ്യനായി പ്രസന്നനായി വര്‍ത്തിക്കുന്നതു കണ്ടില്ലേ? വ്യക്തമായ 
സത്യബോധത്തിന്റെയും ദീനാനുകമ്പയുടെയും അനന്തരഫലമാണീ ദാന 
വീരം. 


ഇങ്ങനെ “അരുളന്‍പനുകമ്പ്‌” എന്നിവയുടെ മാഹാത്മ്യം മഹാപുരുഷ 
ന്മാരെ ചൂണ്ടിക്കാണിച്ചു സമര്‍ഥിച്ച ശേഷം ഫലശ്രുതിയോടുകൂടി കൃതി 
അവസാനിപ്പിക്കുകയാണു ഗുരുദേവന്‍ പതിനൊന്നാം പദ്യംകൊണ്ട്‌. പരമ 
സത്യം ഒന്നുമാത്രമേയുള്ളുവെന്നും സകലരും ആ സത്യത്തെത്തന്നെ 
യാണു ചുണ്ടുന്നതെന്നും വെളിപ്പെടുത്തിത്തരികയാണു ഫലശ്രുതിയില്‍: 


460 ശ്രീനാരായണ ഗുരുദേവക്യത?കശ്‌ വ്ന്മുരീണധ്യാഖ്യാനം - ഭാഗം 1 


ഫലശ്രുതി 


അരുമാമറയോതുമര്‍ഥവും 
ഗുരുവോതും മുനിയോതുമര്‍ഥവും 
ഒരു ജാതിയിലുളളതൊന്നുതാന്‍ 
പൊരുളോര്‍ത്താലഖിലാഗമത്തിനും. 
അരുമാമറ-ദിവ്യങ്ങളായ മതവേദപുസ്തകങ്ങള്‍; ഓതും-വിവരിക്കുന്ന; 
അര്‍ഥവും-സത്യവും; ഗുരുവോതും-ജ്ഞാനഗുരു പറഞ്ഞുതരുന്നതും; മുനി 
യോതും-പൊതുവെ ജ്ഞാനസിദ്ധന്മാര്‍ വെളിപ്പെടുത്തുന്നതുമായ; 
അര്‍ഥവും-സത്യവും; ഒരു ജാതിയിലുള്ളത്‌-ഒരേ പ്രകാരത്തിലുള്ളതു തന്നെ; 
ഓര്‍ത്താല്‍-ആലോചിച്ചു നോക്കിയാല്‍; അഖിലാഗമത്തിനും-ശൈവവൈ 
ഷ്ണവ പ്രമാണ ഗ്രന്ഥങ്ങള്‍ക്കുമെല്ലാം; ഒന്നുതാന്‍ പൊരുള്‍-ചുണ്ടിക്കാണി 
ക്കാന്‍ സത്യം ഒന്നേയുള്ളു. 
ദിവ്യങ്ങളായ മതവേദപുസ്തകങ്ങള്‍ വിവരിക്കുന്ന സത്യവും ജ്ഞാന 
ഗുരു പറഞ്ഞു തരുന്നതും പൊതുവെ ജ്ഞാനസിദ്ധന്മാര്‍ വെളിപ്പെടുത്തു 
ന്നതും ആയ സത്യവും ഒരേ പ്രകാരത്തിലുള്ളതുതന്നെ. ആലോചിച്ചു നോക്കി 
യാല്‍ ശൈവവൈഷ്ണവ പ്രമാണ ഗ്രന്ഥങ്ങള്‍ക്കുമെല്ലാം ചുണ്ടിക്കാണിക്കാന്‍ 
സത്യം ഒന്നേയുള്ളു. 


ഒന്നുതാന്‍ പൊരുള്‍ 


അദ്വൈതമായ അഖണ്ഡബോധമാണു ശാസ്ത്രീയമായ ജഗത്സത്യം. 
അഖണ്ഡബോധം അഖണ്ഡസുഖസ്വരുപമാണ്‌. സുഖം ഈ സത്യത്തിന്റെ 
മാത്രം സ്വരൂപമാണ്‌. സുഖസ്വരുപമായ ഈ സത്യത്തിന്റെ അംശംതന്നെയാണ്‌ 
സകലജീവികളിലും ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ “അഹം'ബോധരുപത്തില്‍ 
സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്‌. എന്നാല്‍ നിരവധി ഭേദചിന്തകളും കാമ 
ക്രോധമദമാത്സര്യാദി വികാരങ്ങളും അതിന്റെ സുഖസ്വരൂപത്തെ മൂടിക്കള 
ഞ്ഞിരിക്കുന്നു. അവനവന്റെ തന്നെ ഈ സുഖസ്വരൂപം മറ മാറ്റി ഒന്നു തെളി 
ച്ചനുഭവിക്കാനാണു സകലജീവികളും സദാ യത്നിച്ചുകൊണ്ടിരിക്കുന്നത്‌. 
സുഖം ജഡപദാര്‍ഥങ്ങളിലൊന്നും വര്‍ത്തിക്കുന്നില്ലെന്നു സ്പഷ്ടമാണല്ലോ. 
ബോധസ്വരൂപമായ അവനവനില്‍ തന്നെയാണു സുഖം. ഈ ആത്മസുഖം 
തെളിച്ചനുഭവിക്കാനാണു എല്ലാവരുടെയും എല്ലാ ശ്രമങ്ങളും. ഗുരുദേവന്‍ 
തന്നെ ആത്മോപദേശശതകത്തില്‍ പ്രഖ്യാപിക്കുന്നതു നോക്കുക:- 


അഖിലരുമാത്മസുഖത്തിനായി യത്നം 

സകലവ്യമിങ്ങു സദാപി ചെയ്തിടുന്നു; 

ജഗദിയിലിമ്മതമേകമമന്നു ചിന്തി- 

ച്രലമണയാതകതാരമര്‍ത്തിടേണം. ആത്മോ. ശ. 49 


സകലരും സദാ യത്നിക്കുന്നത്‌ ആത്മസുഖത്തെ ലക്ഷ്യമാക്കിയാണ്‌. 
ഇതാണു ജഗത്തിലെ ഏകമതം. എല്ലാ ജീവികളുടെയും ലക്ഷ്യം ആത്മസു 


അനുകമ്പാദശകം 461 


ഖമാണെന്ന കാര്യത്തില്‍ ആര്‍ക്കും വിവാദമുണ്ടാകുമെന്നു തോന്നുന്നില്ല. കവി 
കാവ്യം ചമയ്ക്കുന്നതും ശാസ്ത്രകാരന്‍ പ്രപഞ്ചരഹസ്യങ്ങള്‍ കണ്ടു പിടി 
ക്കുന്നതും സാമുഹൃപ്രവര്‍ത്തകന്‍ സമുദായസേവനം നിര്‍വഹിക്കുന്നതും 
ഒക്കെ അന്തിമമായി ആത്മസുഖം നേടാനാണ്‌. ലോകത്തുള്ള എല്ലാ സ്നേഹ 
ബന്ധങ്ങളുടെയും ലക്ഷ്യം ഇതുതന്നെ. ഭാര്യാഭര്‍ത്ത്ൃസ്നേഹം, പിതൃപു 
ത്രസ്നേഹം, സഹോദരസ്നേഹം എല്ലാം അവരവരുടെ സുഖത്തിനു വേണ്ടി 
യാണ്‌. വസ്തുതയിതാണെങ്കില്‍ ഈശ്വരപ്രേമത്തിന്റെയും കഥ മറ്റൊന്നാ 
കാന്‍ സാധ്യമല്ലല്ലോ. ക്രിസ്ത്യാനി ക്രിസ്തുവിനെയും ഇസ്ലാം നബിയെയും 
വൈഷ്ണവന്‍ വിഷ്ണുവിനെയും ശൈവന്‍ ശിവനെയും ഭജിക്കുന്നത്‌ 
അതാതു ദേവന്മാരുടെ സുഖത്തിനുവേണ്ടിയാണോ അതോ ആത്മസുഖത്തി 
നുവേണ്ടിയോ? ദേവന്മാരുടെ സുഖത്തിനുവേണ്ടിയാണെന്നാരും വാദിക്കു 
മെന്നു തോന്നുന്നില്ല. എന്തിനേറെ, ഒരു നിരീശ്വരവാദി ഈശ്വരനെ നിഷേധി 
ക്കുന്നതുപോലും ആത്മസുഖത്തെ ലക്ഷ്യമാക്കിയാണ്‌. ഈശ്വരനെ നിഷേ 
ധിച്ചാല്‍ തനിക്കു സുഖം കിട്ടുമെന്നാണയാളുടെ ധാരണ. അപ്പോള്‍ 
അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും അന്വേഷിക്കുന്നത്‌ ആത്മസുഖമാണ്‌. 
സ്വാഭാവികമായിത്തന്നെ ഈ അന്വേഷണം എവിടെയാണു പര്യവസാനി 
ക്കുക? നിരന്തരമായ ഇടതടവില്ലാത്ത ആനന്ദാനുഭവത്തിലേ ഈ അന്വേഷണം 
പര്യവസാനിക്കു. നിരന്തരമായ നിത്യമായ ആനന്ദാനുഭവത്തിലെത്തുന്നതു 
തന്നെയാണു വേദാന്തിയുടെ ബ്രഹ്മനിഷ്ഠ അഥവാ ബ്രഹ്മസാക്ഷാത്കാരം. 
നിത്യമായ കേവലാനന്ദമാണു ബ്രഹ്മം. കൃത്രിമങ്ങളായ ഉപായങ്ങള്‍കൊണ്ട്‌ 
ലേശം ലേശം ബ്രഹ്മാനുഭവം എല്ലാ ജീവികള്‍ക്കും എന്നും സംഭവിക്കുന്നുണ്ട്‌. 
ആരെവിടെ എങ്ങനെ ആനന്ദമനുഭവിച്ചാലും അതു ബ്രഹ്മത്തിന്റെ വകയാണ്‌. 
എന്തെന്നാല്‍ ബ്രഹ്മത്തിന്റെ മാത്രം സ്വരുപമാണാനന്ദം. പക്ഷെ ലൌകികമായ 
എന്തുപായം പ്രയോഗിച്ചാലും അതു നൈമിഷകമായി മാത്രമേ ആനന്ദത്തെ 
പ്രകടമാക്കുന്നുള്ളു. ഇവിടെയാണ്‌ ഈ ആനന്ദാനുഭവത്തിന്റെ പൂര്‍ണത നേടാ 
നുള്ള മറ്റുപായങ്ങളെക്കുറിച്ചു ചിന്തിക്കേണ്ടിവന്നത്‌. അങ്ങനെയാണു മാന 
സികചലനങ്ങളെ അന്തര്‍മുഖമാക്കി ഏകാഗ്രപ്പെടുത്തി നിയന്ത്രിച്ച്‌ ഒഴിച്ചുമാ 
റ്റിയാല്‍ എന്തായിരിക്കുമനുഭവമെന്നു പരീക്ഷിച്ചു നോക്കിയത്‌. മനസ്സേകാ 
ഗ്രപ്പെടുന്തോറും ആനന്ദം കൂടിവരുന്നതായിക്കണ്ടു. ഏകാഗ്രപ്പെടാനുള്ള മാധ്യ 
മങ്ങളാണു ദേവതാരൂപങ്ങള്‍. ഏതുരുപത്തില്‍ ഏകാഗ്രപ്പെട്ടാലും ഏകാഗ്ര 
തയുടെ തോതനുസരിച്ച്‌ ആനന്ദം കൂടി വരും. ലാകിക സാമഗ്രികളെ ആശ്ര 
യിച്ചു കൃര്തിമമായി നിമിഷ നേരത്തേക്കു മനസ്സേകാഗ്രപ്പെടുമ്പോള്‍ അനുഭ 
വിക്കുന്ന ആനന്ദമാണു വിഷയാനന്ദം. ആനന്ദാനുഭവ രഹസ്യം അറിയാന്‍ 
വയ്യാത്ത മന്ദബുദ്ധി അവിടെ ഭൌതിക സാമഗ്രിയിലാണാനന്ദമിരിക്കുന്നതെന്നു 
തെറ്റിദ്ധരിക്കുന്നു അതുപോലെ ഒരു ദേവതാരൂപത്തില്‍ ഏകാഗ്രപ്പെടുന്ന 
മനസ്സു സുഖിക്കുമ്പോള്‍ ആ ദേവതയാണു തന്നെ സുഖിപ്പിച്ചതെന്നു മന്ദ 
ബുദ്ധി തെറ്റിദ്ധരിക്കുന്നു. ഇങ്ങനെയാണു പ്രത്യേക ദേവന്മാരുടെ പേരില്‍ 
മതങ്ങള്‍ ആവിര്‍ഭവിക്കുന്നത്‌. പരമാര്‍ഥത്തില്‍ മനസ്സിന്റെ ഏകാഗ്രത മറ മാറ്റു 
ന്നതോടുകുടി ്രഹ്മസ്വരൂപം കൂടുതല്‍ കൂടുതല്‍ തെളിയുന്നതുകൊണ്ടാണ്‌ 


462 (ശാ?നാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ആനന്ദാധിക്യം അനുഭവപ്പെടുന്നത്‌. ഈ യുക്തികൊണ്ടു തന്നെ മനസ്സുപാടെ 
ഉപശമിച്ചാല്‍ കേവലാനന്ദസ്വരുപം തെളിയുമെന്നും സ്പഷ്ടമാണല്ലോ. അവി 
ടെയാണു പൂര്‍ണസത്യാനുഭവം. ഈ പൂര്‍ണത സ്വാനുഭവപ്പെടുത്തിക്കൊണ്ട്‌ 
ആത്മോചദേശശതകത്തില്‍ ഗുരുദേവന്‍ അതു വിവരിക്കുന്നതു നോക്കുക:- 


അണുവറിവില്‍ മഹിമാ വിലംഗമില്ലാ- 

തണയുമഖണ്ഡവ്ുമന്നു പുര്‍ണമാകും; 

അനുഭവിയായതറിവീലഖണ്ഡമാം ചിദ്‌- 
ഘനമിതുമയനഘനാമ്യതാബ്ധിയാകും. ആത്തമോ. ശ. 97 


“കൊച്ചുമനസ്സ്‌ അഖണ്ഡബോധത്തില്‍ സ്വസ്വരൂപം വെടിഞ്ഞ്‌ 
അന്തര്‍ധാനം ചെയ്യും. ബോധാനുഭവം അന്നു പൂര്‍ണമാകും. അനുഭവിക്കാതെ 
ഇതറിയാന്‍ കഴികയില്ല. ബോധം ഘനീഭവിച്ച മനമായ ഒരാനന്ദാമൃതസമു 
ദ്രമാണീയനുഭവം'. ഈ പൂര്‍ണാനന്ദാനുഭവമാണു സകലരും തിരയുന്നത്‌. 
പക്ഷെ പലരും അവിടെയെത്താതെ വഴിമധ്യേ നിന്നുപോകുന്നു. വഴിമധ്യ 
ത്തിലെ അല്‍പ്പാനുഭവം പൂര്‍ണമെന്നു തെറ്റിദ്ധരിച്ചു പ്രഖ്യാപനങ്ങള്‍ നടത്തു 
ന്നവരാണു മതഭേദങ്ങളുടെ ഉപജ്ഞാതാക്കള്‍. ഇവര്‍ ആനയെക്കണ്ട കുരുട 
ന്മാരെപ്പോലെ പലവിധയുക്തി പറഞ്ഞലയുന്ന പാമരന്മാരാണെന്ന്‌ ആത്മോ 
പദേശശതകത്തിലെ നാല്‍പ്പത്തിനാലാം പദ്യത്തില്‍ ഗുരുദേവന്‍ തന്നെ 
പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. “അനുകമ്പാദശകം” നേരാംവണ്ണം വായിച്ചു മനനം ചെയ്യു 
ന്നവര്‍ക്ക്‌ ഇത്തരം ഭേദഭാവനകളൊക്കെ മാറി “അരുളന്‍പനുകമ്പ മൂന്നിനും” 
പൊരുളായ ഏകസത്യം തെളിഞ്ഞനുഭവിക്കാനിടവരുമെന്നാണു ഫലശ്രുതി 
യുടെ താല്‍പ്പര്യം. ഏകത്വത്തിന്റെ ദിവ്യ സന്ദേശം മധുരോദാരമായി പകര്‍ന്നു 
തരുന്ന ഈ കൃതി രചിച്ചു നമ്മെയനുഗ്രഹിച്ച ഗുരുവിന്റെ പാദങ്ങളില്‍ നമുക്കു 
തെരുതെരെ കുമ്പിട്ടുകൂപ്പാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


5 


മുനിചര്യാപഞ്ചകം 


ഗുരുദേവന്‍ തപസ്സാധനകള്‍ പൂര്‍ത്തിയാക്കി ജീവന്മുക്തനായി 
അരുവിപ്പുറത്തു കഴിച്ചുകൂട്ടുമ്പോള്‍ രചിച്ചതാണീ കൃതിയെന്നു കരു 
തപ്പെടുന്നു. ഗുരുദേവന്‍ 1916-ല്‍ രമണമഹര്‍ഷിയെ സന്ദര്‍ശിച്ചപ്പോള്‍ 
രചിച്ചതാണീ കൃതിയെന്നൊരു തെറ്റിദ്ധാരണ എങ്ങനെയോ പരക്കാ 
നിടയായിട്ടുണ്ട്‌. അന്ന്‌ രമണാശ്രമത്തിലെ ഡയറിയില്‍ എഴുതി 
ച്ചേര്‍ത്ത കൃതി “നിര്‍വൃതിപഞ്ചക'മാണ്‌. 'മുനിചര്യാ"പഞ്ചകത്തിന്‌ 
1911-ല്‍ ഗുരുദേവന്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗസ്വാമികള്‍ ഒരു 
വ്യാഖ്യാനമെഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്‌. ശിവലിംഗസ്വാമികളുടെ 
വ്യാഖ്യാനം 1955-ല്‍ ശ്രീനാരായണതീര്‍ഥ സ്വാമികള്‍ പ്രസിദ്ധീകരിച്ച 
വ്യാഖ്യാനത്തില്‍ എടുത്തുചേര്‍ത്തിട്ടുണ്ട്‌. ഈയിടെ ശ്രീ സച്ചിദാ 
നന്ദസ്വാമികള്‍ രമണാശ്രമം സന്ദര്‍ശിച്ച്‌ മുനിചര്യാപഞ്ചകത്തെയും 
നിര്‍വൃതിപഞ്ചകത്തെയും കുറിച്ചു വ്യക്തമായ അറിവു സമ്പാദിക്കു 
കയുണ്ടായി. അദ്ദേഹത്തില്‍ നിന്നും കിട്ടിയ വിവരങ്ങളാണിവ. 


“പൃഥ്വി” വൃത്തത്തിലുള്ള അഞ്ചു പദ്യങ്ങളടങ്ങുതാണീ കൃതി. മുനി 
യായി ജീവന്മുക്തനായി വര്‍ത്തിക്കുന്ന ഒരു പരമഹംസന്റെ ചര്യയാ 
ണിതിലെ പ്രതിപാദ്യം. ഒരു ജീവന്മുക്തന്റെ അനുഭവം ഇത്ര സൂക്ഷ്മ 
മായറിയാന്‍ ഒരു ജീവന്മുക്തനു മാത്രമേ കഴിയൂ. അതുകൊണ്ട്‌ ഭംശ്യ- 
ന്തരേണ ഗുരുദേവന്‍ സ്വാനൂഭവ രഹസ്യമാണിതില്‍ വെളിപ്പെടുത്തിയിരിക്കു 
ന്നതെന്നു കാണേണ്ടതാണ്‌. ഇതു വായിച്ചര്‍ഥം ഗ്രഹിക്കുന്നവര്‍ക്കു ജീവന്മു 
ക്തനായ മുനിയാരാണെന്നു സംശയമില്ലാതെ തെളിയുന്നു. “മനനമാല' 
എന്നു കൂടി ഈ കൃതിക്കു പേരുണ്ട്‌. അതും അന്വര്‍ഥമാണ്‌. ഈ കൃതി 
വായിച്ചു മനനം ചെയ്യുന്നവര്‍ക്കു ജീവന്മുക്തിപഥം സ്പഷ്ടമായും തെളി 
ഞ്ഞുകിട്ടുന്നതാണ്‌. ജീവന്മുക്തിസുഖം അവര്‍ക്കു ക്രമേണ സ്വായത്തമായി 
ത്തീരുന്നു. 


ഭുജഃ കിമുപധാനതാം കിമു ന കുമ്ഭിനീ മഞ്ചതാം 

്രജേദ്‌ വൃജിനഹാരിണീ സ്വപദപാതിനീ മേദിനീ 
മുനേരപരസമ്പദാ കിമിഹ മുക്തരാഗസൃത- 
ത്ത്വമസ്യധിഗമാദയം സകലഭോഗ്യമത്യശ്നുതേ. 1 


464. ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്മുര്ണഷ്യാഖ്യാനം - ഭാഗം 1 





മുനിഃ പ്രവദതാം വരഃ ക്വചന വാഗ്യമീ പണ്ഡിതോ 

വിമൂഡ ഇവ പര്യടന്‍ ക്വചന സംസ്ഥിതോ/പ്യുത്ഥിതഃ 
ശരീരമധിഗമ്യ ചഞ്ചലമനേഹസാ ഖണ്ഡിതം 
ഭജത്യനിശമാത്മനഃ പദമഖണ്ഡബോധംപരം. 2 


അയാചിതമലിപ്സയാ നിയതിദത്തമന്നം മുനി- 
സ്തനോഃസ്ഥിതയഇത്യദന്‍പഥി ശയാനകോ/വ്യാകുലഃ 
സദാത്മദൃഗനശ്വരം സ്വപരമാത്മനോരൈകൃതഃ 
സ്ഫുരന്‍നിരുപമം പദം നിജമുപൈതി സച്ചിത്സുഖം 3 


അസത്സദിതി വാദതോ ബഹിരചിന്ത്യമ്രഗാഹ്യമ- 
ണ്വര്‍ഖര്‍വമമലം പരം സ്തിമിതനിമ്നമത്യുന്നതം 
പരാങ്മുഖഇതസ്തതഃ പരിസമേതി തുര്യം പദം 
മുനിസ്സദസതോര്‍ദ്വയാദുപരിഗന്തുമഭ്യുദ്യതഃ 4 


സ്വവേശ്മനി വനേ തഥാ പുളിനഭൂമിഷു പ്രാന്തരേ 

ക്വ വാ വസതു യോഗിനോ വസതി മാനസം ബ്രഹ്മണി. 

ഇദം മരുമരീചികാസദ്ൃയശമാത്മദൃഷ്ട്യാഖിലം 

നിരീക്ഷ്യ രമതേ മുനിര്‍ നിരുപമേ പരപ്രഹ്മമണി. 5 


വ്യാഖ്യാനം 


മുനിചര്യാപഞ്ചകം 


ശ്രീനാരായണ ഗുരുദേവന്‍ സംസ്കൃത ഭാഷയില്‍ രചിച്ച ഒരു ചെറു 
കൃതിയാണ്‌ ‘മുനിചര്യാപഞ്ചകം”. അഞ്ചു ശ്ലോകങ്ങളാണിതിലുള്ളത്‌. ഓരോ 
വരിയിലും പതിനേഴക്ഷരങ്ങള്‍ വീതമുള്ള “പൃഥി” വൃത്തത്തിലാണ്‌ പദ്യങ്ങ 
ളെല്ലാം. ഒരു മുനിയുടെ ചര്യ വിവരിക്കുന്ന പ്രഡവേദാന്തകൃതിയാണിത്‌. 
പ്രൌഡമായ പ്രതിപാദ്യ വിഷയവും, അനിതരസാധാരണമായ ഭാഷാശൈലി 
യും, അഹമഹമികയാ ഒത്തിണങ്ങുന്ന പദഘടനയും കൂട്ടിച്ചേര്‍ത്തുനോക്കു 
മ്പോള്‍ ഗുരുദേവന്റെ ്രഹ്മനിഷ്ഠയും കവി സാര്‍വഭരമത്വവും വിളിച്ചറിയി 
ക്കുന്ന ഒന്നാണീ കൃതി. ജീവന്മുക്തനായ ഒരു മുനിയുടെ ചര്യ സാമാന്യ 
മായി വിവരിക്കുന്ന ഒരു കൃതിയായി ഇതു കരുതപ്പെടാവുന്നതാണ്‌. ബ്രഹ്മ 
നിഷ്ഠന്‍ ബ്രഹ്മനിഷ്ഠയെ വിവരിക്കുകയാണ്‌ ഈ കൃതിയില്‍. മുനി മുനിയെ 
നോക്കിക്കാണുകയാണ്‌. ഓരോ വാക്കിലും ആഴമേറിയ അനുഭവം തുളുമ്പി 
നില്‍ക്കുന്ന ഈ കൃതി യഥാര്‍ഥ സത്യാന്വേഷിക്ക്‌ തന്റെ പ്രാണശ്വാസംപോലെ 
നിരന്തരം ഉരുവിട്ട്‌ ജീവിതത്തെ ധന്യമാക്കാനുള്ള ദിവ്യമന്ത്രമായിട്ടാണനുഭ 
വപ്പെടുക. ബ്രഹ്മസ്വരുപിയായ ഇതിന്റെ രചയിതാവിനെ സാഷ്ടാംഗം പ്രണ 
മിച്ചുകൊണ്ട്‌ നമുക്കു മുന്‍പോട്ടു നീങ്ങാം. 


മുനിചര്യാപഞ്ചകം 465 


ആരാണ്‌ മുനി? 

ബ്രഹ്മത്വം സാക്ഷാത്കരിച്ച്‌ ജീവന്മുക്തനായി വര്‍ത്തിക്കുന്നയാളാണ്‌ 
മുനി. ഈ ജീവിതത്തില്‍ തന്നെ ജനനമരണരുപത്തിലുള്ള സംസാരപ്രവാ 
ഹത്തെ താണ്ടിയ മഹാന്‍. ആത്മോപദേശശതകത്തിലെ:- 


(്പരണവമുണര്‍ന്നു പിറച്ഛാഴിഞ്ഞുവാഴും 
മുനിജനസേവയില്‍ മുരത്ത? നിര്‍ത്തിടേണം. ആത്മോ.ശ.-7 


എന്ന ഭാഗത്തില്‍ ഗുരുദേവന്‍തന്നെ മുനിലക്ഷണം വ്യക്തമാക്കിയിരി 
ക്കുകയാണ്‌. ഇതിലെ പ്രണവശബ്ദത്തിന്‌ ‘ഓം'കാര്രതീകമായ ബ്രഹ്മമെ 
ന്നര്‍ത്ഥം. പിറപ്പൊഴികയെന്നുവെച്ചാല്‍ ജനനമരണ്രഭമമകന്ന്‌ ജീവന്മുക്തനാ 
വുകയെന്നാണര്‍ഥം. ജീവന്മുക്തന്‍, സ്ഥിതപ്രജ്ഞന്‍, ്രാഹ്മണന്‍, ഗുണാ 
തീതന്‍, അതിവര്‍ണാശ്രമി, അവധൂതന്‍ എന്നിവയെല്ലാം മുനിയുടെ പര്യായ 
പദങ്ങളാണ്‌. മനനശീലമുള്ളവന്‍ മുനി എന്നാണ്‌ വാക്കിനര്‍ഥം. സദാ സര്‍വത്ര 
ബ്രഹ്മത്തെത്തന്നെ നോക്കിക്കാണുകയാണ്‌ മനനം. പ്രാരബ്ധം ക്ഷയിക്കു 
ന്തോറും മുനിക്ക്‌ ക്രമേണ ദേഹചലനം കുറഞ്ഞുവരും. ശരീരചലനത്തിന്റെ 
താരതമ്യമനുസരിച്ച്‌ മുനിമാരെ ശാസ്ത്രം നാലായി തരം തിരിച്ചിട്ടുണ്ട്‌. ്രഹ്മ 
വിത്ത്‌, ്രഹ്മവിദ്വരന്‍, ്രഹ്മ വിദ്വരീയാന്‍, ബ്രഹ്മവിലരിഷ്ഠന്‍ എന്നിങ്ങനെ 
യാണ്‌ ആ തരംതിരിവ്‌. ജീവന്മുക്തി കൈവന്നശേഷവും തല്‍ക്കാലശരീര 
ത്തിന്റെ കര്‍മഗതി തീര്‍ക്കാനായി ലോകസംഗ്രഹത്തിലേര്‍പ്പെട്ടുകൊണ്ട്‌ സദാ 
കര്‍മംചെയ്തു കഴിഞ്ഞു കൂടുന്ന ്രഹ്മനിഷ്ഠനാണ്‌ ബ്രഹ്മവിത്ത്‌. ലോക 
കര്‍മങ്ങളെല്ലാം വെടിഞ്ഞ്‌ ദേഹം വീണുപോകാത്തതുകൊണ്ടുമാത്രം ഭൂമി 
യില്‍ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ര്രഹ്മനിഷ്ഠനാണ്‌ ബ്രഹ്മവിദ്വരന്‍. 
മറ്റുള്ളവര്‍ ഉണര്‍ത്തി അറിയിച്ചാല്‍മാത്രം ദേഹകാര്യങ്ങളില്‍ ഏര്‍പ്പെടുന്ന 
ബ്രഹ്മനിഷ്ഠനാണ്‌ ബ്രഹ്മവിദ്വരീയാന്‍. മറ്റുള്ളവര്‍ ഉണര്‍ത്തി അറിയിച്ചാലും 
ദേഹബോധം കൈക്കൊള്ളാന്‍ കൂട്ടാക്കാതെ കേവലബ്രഹ്മസ്വരൂപമായി 
വര്‍ത്തിക്കുന്ന മുനിയാണ്‌ ബ്രഹ്മവിദ്വരിഷ്ഠന്‍. പ്രാരബ്ധ ക്ഷയത്തിന്റെ ഏറ്റ 
ക്കുറച്ചിലനുസരിച്ച്‌ ഒരേ മുനിയില്‍ തന്നെ ഈ നാലുതരം ലക്ഷണങ്ങളും 
മാറിമാറി കണ്ടു എന്നും വരാം. എന്തായാലും ഒരു നിമിഷംപോലും 
ബ്രഹ്മാനുഭവം കൈവിടാതെ വര്‍ത്തിക്കുന്നവരാണീ നാലുകൂട്ടുരും. ഗീത 
രണ്ടാമദ്ധ്യായത്തില്‍ സ്ഥിത്രപജ്ഞനെക്കുറിച്ച്‌ അര്‍ജുനന്‍ ചോദിക്കുന്ന 
ചോദ്യവും അതിനു ഭഗവാന്‍ നല്‍കുന്ന മറുപടിയും ഈ മുനിലക്ഷണരഹ 
സ്യമെല്ലാം വെളിപ്പെടുത്തിത്തരുന്നുണ്ട്‌. ദേഹം ചലിക്കുന്നുണ്ടോ ഇല്ലയോ 
എന്നുള്ളതല്ല മുനിയുടെ പ്രധാനലക്ഷണം. ലോകവാസന നിശ്ശേഷം വിട്ട്‌ 
ബ്രഹ്മനിഷ്ഠ ഉറച്ചയാളാണ്‌ മുനി. അങ്ങനെയുള്ളയാള്‍ സദാ കര്‍മം 
ചെയ്താലും ഇല്ലെങ്കിലും മുനിയാണ്‌. വാസന ക്ഷയിച്ചിട്ടില്ലാത്തയാള്‍ സദാ 
ധ്യാനനിമഗ്നനായിരിക്കുന്നതായി തോന്നിയാലും മുനിയല്ല. അര്‍ജുനന്റെ 
ചോദ്യം തന്നെ നോക്കുക:- 


സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ 
സമാധിസ്ഥസ്യ കേശവ; 


77-2003 30 


466 ശ്രീനാരായണ ഗുരുദേവഷ്യത?കശീ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


സ്ഥിതധ?ഃ കിം പ്രരാഷേത 
കിമാസീത (വജേത കിം? 8.01. 2-54 


സമാധിയിലാണ്ടിരിക്കുന്ന സ്ഥിത്രപജ്ഞന്റെ ലക്ഷണമെന്താണ്‌? ലോക 
കാര്യങ്ങളിലേര്‍പ്പെടുമ്പോള്‍ സ്ഥിത പ്രജഞന്‍ സംസാരിക്കുമോ, ഇരിക്കുമോ, 
നടക്കുമോ? ഇങ്ങനെ വേര്‍തിരിച്ചറിയാനാണര്‍ജുനന്‍ ആഗ്രഹിക്കുന്നത്‌. 
തത്വബോധമാണ്‌ പ്രജ്ഞ. ഇതു സ്ഥിതമെന്നും അസ്ഥിതമെന്നും രണ്ടുവിധ 
മുണ്ട്‌. ഒരു ജാരപുരുഷനില്‍ അനുരക്തയായിരിക്കുന്ന സ്ത്രീ സകലകര്‍മ 
ങ്ങളനുഷ്ഠിക്കുമ്പോഴും തന്റെ കമിതാവിനെത്തന്നെ ധ്യാനിച്ചു സുഖിക്കു 
ന്നു. നിയമമനുസരിച്ച്‌ ചെയ്തുതീര്‍ക്കാനുള്ള ഗൃഹ കര്‍മങ്ങള്‍ ചെയ്തുതീ 
രുന്നതോടെ അവ വിസ്മരിക്കപ്പെടുന്നു. അതുപോലെ പരവൈരാഗ്യം 
കൊണ്ടും യോഗാഭ്യാസപാടവം കൊണ്ടും ചിത്തത്തെ പൂര്‍ണമായി വശീക 
രിച്ച തത്വജ്ഞാനിയുടെ ബുദ്ധി ഇടവിടാതെ ആ തത്വത്തെത്തന്നെ ധ്യാനി 
ക്കുന്നു. ഇതത്രേ സ്ഥിതമായ പ്രജ്ഞാനം. തത്വജ്ഞാനം ഒരിക്കലുണ്ടായാല്‍ 
അതു നശിക്കുന്നതല്ല. എങ്കിലും ചിലരില്‍ അഭ്യാസവൈരാഗ്യങ്ങള്‍ക്ക്‌ ശക്തി 
പോരാത്തതുകൊണ്ട്‌ അതു കൂടെക്കൂടെ വിസ്മരിക്കപ്പെട്ടു പോകാറുണ്ട്‌. 
അതത്രേ അസ്ഥിതമായ പ്രജ്ഞാനം. സ്ഥിതമായ പ്രജ്ഞാനത്തോടുകൂടിയ 
യാളാണ്‌ സ്ഥിത പ്രജ്ഞനായ മുനി. പ്രജ്ഞാനം സ്ഥിതമായിക്കഴിഞ്ഞയാള്‍ 
പിന്നെ എങ്ങനെ ലോകകാര്യങ്ങളിലേര്‍പ്പെട്ടാലും അദ്ദേഹത്തിനൊരു കേടും 
വരാനില്ല. സമയഭേദമനുസരിച്ച്‌ സ്ഥിതപ്രജ്ഞന്‍ രണ്ടു രൂപങ്ങളുണ്ട്‌; സമാ 
ധിസ്ഥനെന്നും വ്യുത്ഥിതനെന്നും. ചിത്തത്തെ പൂര്‍ണമായും ്രഹ്മസ്വരൂപ 
ത്തില്‍ അലിയിച്ചു ചേര്‍ത്തു അഖണ്ഡാനന്ദമനുഭവിച്ചുകൊണ്ട്‌ നിശ്ചലമായി 
വര്‍ത്തിക്കുന്ന സ്ഥിതപ്രജ്ഞനാണ്‌ സമാധിസ്ഥന്‍. ഉറച്ച ര്രഹ്മനിഷ്ഠയ്ക്ക്‌ 
ഭംഗംകൂടാതെതന്നെ ചിത്തത്തെ ലേശം പൊന്തിച്ചുകൊണ്ടുവന്ന്‌ അപ്പപ്പോള്‍ 
വേണ്ടവിധം ലോകനന്മയെമാത്രം കരുതി പ്രവര്‍ത്തിക്കുന്ന സ്ഥിത പ്രജ്ഞ 
നാണ്‌ വ്യുത്ഥിതന്‍. രണ്ടുതരം സ്ഥിതപ്രജ്ഞന്മാര്‍ക്കും യോജിക്കുന്ന 
പൊതുലക്ഷണമാണ്‌ ഭഗവാന്‍ അര്‍ജുനന്റെ ചോദ്യത്തിനുത്തരമായി നല്‍കു 
ന്നത്‌. 


(്രജഹാത? യദാ കാമാന്‍ 

സരീവാ൯ പാര്‍ഥ മനോഗതാ൯ 

ആത്മദന്യേവാത്മനാ തുഷ്ടഃ 

സ്ഥിത്പപജ്ഞസ്തദോച്യതേ ഭഗ.ഗ?. 2.55 


അര്‍ജുന, മനസ്സിലുള്ള സകല കാമങ്ങളും വെടിഞ്ഞു ചിത്തത്തെ സദാ 
ആത്മനിഷ്ഠമാക്കി സുഖിക്കുന്നയാളാണ്‌ സ്ഥിതപ്രജ്ഞന്‍. ബാഹ്യങ്ങള്‍, 
ആന്തരങ്ങള്‍, വാസനാമാത്രങ്ങള്‍ എന്നിങ്ങനെ കാമങ്ങള്‍ മൂന്നുതരത്തിലാ 
ണ്‌. നേടിവെച്ചിരിക്കുന്ന സുഖഭോഗസാമഗ്രികളാണ്‌ ബാഹൃകാമങ്ങള്‍. 
നേടാന്‍ കൊതിപ്പിച്ചുകൊണ്ടു ആശാരുപത്തില്‍ വര്‍ത്തിക്കുന്നവ ആന്തരകാ 
മങ്ങള്‍. വിവേകത്തിനു വഴങ്ങാതെ ആശകളെ ജനിപ്പിച്ചുകൊണ്ടു ആത്മത 
ത്വത്തെ മറച്ചു ഉള്ളില്‍ ഒളിഞ്ഞുകിടക്കുന്ന കാമങ്ങളാണ്‌ വാസനാമാത്രങ്ങള്‍. 


മുന്നിചര്യാപഞ്ചകം 467 





സമാധിസ്ഥനായ സ്ഥിത പ്രജ്ഞന്‍ ഈ മൂന്നുവിധ കാമങ്ങളും വെടിയുന്നു. 
വ്യുത്ഥിതനാകട്ടെ ബാഹ്യകാമങ്ങളുമായി ശാരീരികബന്ധം പുലര്‍ത്തുന്നു 
ണ്ടെങ്കില്‍പ്പോലും ആന്തരവും വാസനാരൂപവുമായ കാമം വെടിഞ്ഞിരിക്കു 
ന്നതു കൊണ്ടു ബാഹ്യകാമങ്ങളൊന്നും അദ്ദേഹത്തെ ലേശവും കളങ്കപ്പെടു 
ത്തുന്നില്ലെന്നു കാണേണ്ടതാണ്‌. ഗീതയില്‍ ഭഗവാന്‍ രണ്ടും പന്ത്രണ്ടും പതി 
നാലും അദ്ധ്യായങ്ങളില്‍ മുനിയുടെ ലക്ഷണം വിസ്തരിച്ചു പ്രതിപാദിച്ചി 
ട്ടുണ്ട്‌. മുനിചര്യാപഞ്ചകശ്ശോകം ഓരോന്നായി വ്യാഖ്യാനിക്കുന്നതോടെ അവ 
യെല്ലാം നമുക്കും തെളിഞ്ഞുകിട്ടുന്നതാണ്‌. സര്‍വകാമപരിത്യാഗിയായി സദാ 
ആത്മനിഷ്ഠനായി വര്‍ത്തിക്കുന്നയാളാണ്‌ മുനിയെന്ന സാമാന്യലക്ഷണം 
ഗ്രഹിച്ചു കൊണ്ടു നമുക്കു ഗുരുദേവകൃതിയിലേക്കു സ്രപണാമം കടന്നു 
ചെല്ലാം. 


പരവൈരാഗ്യവും തത്വബോധവും 


ഒന്നാംപദ്യത്തില്‍ ഒരു മുനിയില്‍ പ്രകടമായിക്കാണാവുന്ന പരവൈരാ 
ഗൃനിഷ്ഠയും ഉറച്ച തത്വബോധം കൊണ്ടുള്ള ആനന്ദാനുഭവവുമാണ്‌ 
വര്‍ണിച്ചിരിക്കുന്നത്‌:- 


1 ഭുജഃ കിമുപധാനതാം കിമു ന കുംഭിനീമഞ്ചതാം 
വ്രജേത്‌ വ്രജിനഹാരിണീ സ്വപദപാതിനീ മേദിനീ 
മുനേരപരസമ്പദാ കിമിഹ മുക്തരാഗസ്യ ത- 
ത്ത്വമസ്യധിഗമാദയം സകലഭോഗ്യമത്യശ്നുതേ. 
ഭുജഃ-കൈ; ഉപധാനതാം-ഉറങ്ങാന്‍ തലയണയായി; കിമു ന വ്രജേത്‌ 
-ഭവിക്കയില്ലയോ?; കുംഭിനീ-ഭൂമി; മഞ്ചതാം-മഞ്ചമായി ഭവിക്കയില്ലയോ? സ്വപ 
ദപാതിനീ-തന്റെ കാലടികള്‍ പതിച്ചു; വജിനഹാരിണീ-പാപസമൂഹത്തെ ഹരി 
ക്കാന്‍ കഴിയത്തക്കവണ്ണം പവിത്രയായി; മേദിനീ-ഭൂമി; കിമു ന ധ്രജേത്‌-ഭവി 
ക്കയില്ലയോ?; മുക്ത രാഗസ്യ-ലോകത്തുള്ള യാതൊന്നിനോടും മമതാബന്ധ 
മില്ലാത്ത; മുനേഃ-മുനിക്ക്‌; ഇഹ-ഈ ലോകത്തു; അപര സമ്പദാ-മറ്റു സമ്പ 
ത്തുക്കള്‍കൊണ്ടു; കിം-എന്തു ്രയോജനമാണ്‌?; അയം-ഈ മുനി; തത്ത്വമ 
സ്യധിഗമത്-“അതു നീ തന്നെ” എന്ന മഹാവാകൃതത്ത്വം സാക്ഷാത്കരിച്ച 
തിന്റെ ഫലമായി; സകലഭോഗ്യം-ഈ ലോകത്തും പര ലോകത്തുമുള്ള എല്ലാ 
സുഖഭോഗവസ്തുക്കളേയും; അതൃശ്നുതേ-കടന്നുനില്‍ക്കുന്ന ശാശ്വതപര 
മാനന്ദം അനുഭവിക്കുന്നു. 
കൈത്തലം ഉറങ്ങാന്‍ തലയണയായി ഭവിക്കയില്ലയോ? ഭൂമി മഞ്ചമായി 
ഭവിക്കയില്ലയോ? തന്റെ കാലടികള്‍ പതിച്ചു പാപസമൂഹം മുഴുവന്‍ ഹരി 
ക്കാന്‍ കഴിയ ത്തക്ക വണ്ണം പവിത്രമായി ഭൂമി ഭവിക്കയില്ലയോ? ലോകത്തുള്ള 
ഒന്നിനോടും മമതാ ബന്ധമില്ലാത്ത മുനിക്ക്‌ ഈ ലോകത്തു മറ്റു സമ്പത്തു 
ക്കള്‍കൊണ്ടെന്തു പ്രയോജനമാണ്‌? “തത്ത്വം അസി-അതു നീ തന്നെ' എന്ന 
മഹാവാക്യതത്ത്വം സ്വാനുഭവപ്പെടുത്തിയതിന്റെ ഫലമായി ഈ മുനി ഇഹ 
ലോകത്തും പരലോകത്തുമുള്ള എല്ലാ സുഖഭോഗ സാമഗ്രികളേയും കവി 
ഞ്ഞുനില്‍ക്കുന്ന ശാശ്വത പരമാന്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 


468 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


പരവൈരാഗ്യം 


മുനിലക്ഷണം സ്വയം സ്വാനുഭവപ്പെടുത്തിക്കൊണ്ടാണ്‌ ശ്രീനാരായണ 
ഗുരുദേവന്‍ ഈ കൃതി രചിച്ചത്‌. സ്വാനുഭവം സുസ്പഷ്ടമായി തെളിഞ്ഞ 
പ്പോള്‍ ശ്രീനാരായണ ഗുരുദേവന്‍ സ്വാനുഭൂതി മാധുര്യത്തോടുകൂടിത്തന്നെ 
മുനിചര്യ വിവരിക്കുകയാണ്‌ ഈകൃതിയില്‍. പരവൈരാഗ്യമാണ്‌ ഒരു മുനി 
യുടെ പ്രധാന ലക്ഷണം. ലോകം നശ്വരവും ദുഃഖപ്രദവുമെന്നു കണ്ടിട്ട്‌ 
ക്രമേണ ലോകസുഖങ്ങളില്‍ വിരക്തി വരുന്നതാണ്‌ വൈരാഗ്യം. ഈ 
വൈരാഗ്യം അപരവൈരാഗ്യമെന്നും പരവൈരാഗ്യമെന്നും രണ്ടുതരമുണ്ട്‌. 
യതമാനവൈരാഗ്യം, വ്ൃയതിരേകവൈരാഗ്യം, ഏകേന്ദ്രിയവൈരാഗ്യം, വശീ 
കാരവൈരാഗ്യം എന്നിങ്ങനെ അപരവൈരാഗ്യം നാലുതരത്തില്‍. ഈ 
ലോകത്ത്‌ സാരമെന്ത്‌, അസാരമെന്ത്‌ എന്ന കാര്യം ഞാന്‍ ഗുരുശാസ്ത്ര 
സഹായത്തോടെ അറിയാന്‍ യത്നിക്കും എന്ന തീരുമാനത്തോടെ യതമാന 
വൈരാഗ്യം ആരംഭിക്കുന്നു. എന്റെ മനോമാലിന്യങ്ങളില്‍ ഇന്നതിന്നതൊക്കെ 
മാറിക്കിട്ടി, ഇനി ഇന്നതിന്നതൊക്കെ മാറാനുണ്ട്‌. എന്നു വേര്‍തിരിച്ചിറിയുന്ന 
താണ്‌ വ്യതിരേകവൈരാഗ്യം. ലോകസുഖങ്ങളില്‍ മാനസികമായ ഈത്സുക്യം 
ലേശമുണ്ടെങ്കിലും അവയുടെ നൈമിഷികത്വം ധരിച്ചു രത്സുക്യത്തെ ശരീ 
രതലത്തിലെത്തിക്കാതെ സൂക്ഷിക്കാന്‍ കഴിയുന്ന ഘട്ടമാണ്‌ ഏകേന്ദ്രിയമ൭വ 
രാഗ്യം. കണ്ടതും കേട്ടതുമായ ലോകസുഖത്തിലൊന്നും ഓത്സുക്യം പോലും 
ഇല്ലാതാകുന്നതാണ്‌ വശ?കാരവൈരാഗ്യം. ഈ നാലുതരം അപരവൈരാഗ്യ 
ങ്ങളും അഭ്യാസം കൊണ്ടു ദ്ൃഡ്ദപ്പെടുന്നതോടെ വ്യക്തമായ തത്വബോധമു 
ണ്ടായിത്തീരുന്നു. ഇങ്ങനെ ആത്മദര്‍ശനം നേടി ആത്മാരാമനായിത്തീരുന്ന 
മുനിയിലാണ്‌ പരവൈരാഗ്യലക്ഷണങ്ങള്‍ തെളിയുന്നത്‌. “തത്പരം പുരുഷ 
ഖ്യാതേര്‍ഗുണവൈതൃഷ്ണ്യം” എന്നാണ്‌ പതഞ്ജലി പരവൈരാഗ്യത്തെ 
നിര്‍വചിച്ചിരിക്കുന്നത്‌. അപരവൈരാഗ്യാഭ്യാസം ഉറയ്ക്കുന്നതോടെ പുരുഷ 
ഖ്യാതി അതായത്‌ ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. ആത്മസാക്ഷാത്കാരം 
നേടിയ മുനിയുടെ ചിത്തം സത്ത്വരജസ്തമോരുപമായ ഗുണമണ്ഡലം കടന്ന്‌ 
സദാ സത്യനിഷ്ഠമായി വര്‍ത്തിക്കുന്നു. ഈ അവസ്ഥയാണ്‌ ഗുണവൈത്യ 
ഷ്ണ്യം. അങ്ങനെയുള്ള മുനി ലോകവ്യവഹാരങ്ങളിലേര്‍പ്പെട്ടാല്‍പ്പോലും ഒരു 
ലോകവ്യവഹാരത്തോടും അദ്ദേഹം സംഗപ്പെടുന്നില്ല. അതുകൊണ്ടാണ്‌ 
മുനിയെ ഗുണാതീതന്‍ എന്നു വിളിക്കുന്നത്‌. ഗുണമയമായ പ്രപഞ്ചത്തോ 
ടുള്ള തികഞ്ഞ നിസ്സംഗത്വമാണ്‌ പരവൈരാഗ്യം. അതിരറ്റ ആത്മാനന്ദത്തില്‍ 
മഗ്നമാകുന്ന മനസ്സിനേ ഇതു സാദ്ധ്യമാവുകയുമുള്ളൂ. പരവൈരാഗ്യവും 
ആത്മാനന്ദവും കൈവന്ന മുനിക്ക്‌ താന്‍ കഴിക്കുന്നതെന്തെന്നോ ഉടുക്കുന്ന 
തെന്തെന്നോ കിടക്കുന്നതെവിടെയെന്നോ ഉള്ള കാര്യം ഒരു പ്രശ്നമേയല്ല. 
ശ്രീരമണമഹര്‍ഷി ഈ പരവൈരാഗ്യനിഷ്ഠയ്ക്കും ആത്മാനന്ദാനുഭവത്തിനും 
ഒരുത്തമ ദൃഷ്ടാന്തമായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനും ലോകസംഗ്ര 
ഹത്തില്‍ ഏര്‍പ്പെട്ടിരുന്നപ്പോള്‍ സാധാരണ ജനങ്ങളെ പഠിപ്പിക്കാനായി ചില 
ജീവിത നിയമങ്ങളില്‍ നിഷ്കര്‍ഷ കാണിച്ചിരുന്നുവെങ്കിലും തപഃസാധനക 
ളിലേര്‍പ്പെട്ടിരുന്ന കാലത്ത്‌ ആഹാരം, വസ്ത്രം, കിടപ്പാടം എന്നവയിൽ 


മുനിചര്യാപഞ്ചകം 469 


യാതൊരു നിര്‍ബന്ധബുദ്ധിയും കൂടാതെ പരവൈരാഗ്യം അഭ്യസിച്ചുറ 
പ്പിച്ചാണ്‌ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയതെന്നുള്ളതിന്‌ വേണ്ടുവോളം തെളി 
വുകളുണ്ട്‌. ഗുരുദേവന്‍ പല മുനിമാരെയും സന്ദര്‍ശിച്ചപ്പോള്‍ കേവലം 
കൌപീനം ധരിച്ച്‌ ഭൂതലശായികളായിട്ടായിരിക്കണം അവരെ കാണാനിടയാ 
യത്‌. പരമഹംസന്മാര്‍ മിക്കവാറും ആ നിലയിലാണ്‌ കഴിയുന്നതെന്നു പ്രസി 
ദ്ധവുമാണല്ലോ. സ്ഥിതപ്രജ്ഞനായ ജീവന്മുക്തന്റെ പൊതുലക്ഷണമായ ഈ 
പരവൈരാഗ്യമാണ്‌, “കൈ തലയണയായി ഭവിക്കയില്ലേ? സ്വപാദപാതം 
കൊണ്ടു പവിത്രയായ ഭൂമി ഉറങ്ങാനുള്ള ശയ്യയായിത്തീരുകയില്ലേ?” എന്നി 
ങ്ങനെ ചോദ്യരൂപത്തില്‍ ഗുരുദേവന്‍ ശ്ലോകത്തിലെ ആദ്യത്തെ രണ്ടു വരി 
കളില്‍ പ്രതിപാദിച്ചിരിക്കുന്ന. ഒരു ജീവന്മുക്തന്‍ ഇരിക്കുകയും കിടക്കുകയും 
സഞ്ചരിക്കുയും ചെയ്യുന്ന ഇടമെല്ലാം അദ്ദേഹത്തിന്റെ ദിവ്യസാന്നിദ്ധ്യം 
കൊണ്ട്‌ പവിത്രമായിത്തീരുന്നുവെന്നാണ്‌ പണ്ടേ പ്രസിദ്ധി. അതുകൊണ്ടാണ്‌ 
മുനിയുടെ പാദപാതമേല്‍ക്കുന്ന ഭൂമി പാപഹരണസമര്‍ഥയായിത്തീരുന്നു 
വെന്ന്‌ ഗുരുദേവന്‍ പ്രസ്താവിച്ചിരിക്കുന്നത്‌. ജീവന്മുക്തനായ മുനിയുടെ 
മാഹാത്മ്യം ശാസ്ത്രം ഇങ്ങനെ വിവരിക്കുന്നു:- 


കുലം പവിത്രം ജനന? കൃതാര്‍ഥാ 
വസുന്ധരാ പുഞ്യവത? ച തേന 
അപാരസച്ചിത്സുഖസ്ാഗരേസ്മില്‍ 
ലീനം പരേ ബഹ്മണി യസ്യ ചേതഃ 


സച്ചിദാനന്ദസുഖസമുദ്രമായ പര്രബഹ്മത്തില്‍ മനസ്സുമഗ്നമായ ആളാണ്‌ 
മുനി. ആ മുനിക്ക്‌ ജന്മമരുളിയ കുലം പവിത്രമാണ്‌; അമ്മ കൃതാര്‍ഥയാണ്‌; 
ഭൂമി പുണ്യവതിയാണ്‌. തിരുവണ്ണാമല ശ്രീരമണമഹര്‍ഷിയെക്കൊണ്ടും കേരളം 
ഗുരുദേവനെക്കൊണ്ടും പവിത്രമാക്കി ചെയ്യപ്പെട്ടു എന്നു പ്രസിദ്ധമാണല്ലോ. 
അതുപോലെ തന്നെ പരവൈരാഗ്യനിഷ്ഠയെ ശ്രീശങ്കര ഭഗവത്പാദര്‍ “ഭജ 
ഗോവിന്ദ'ത്തില്‍ പ്രകീര്‍ത്തിച്ചിരിക്കുന്നതു നോക്കുക:- 


സ്ുരമന്ദിരതരുമുലനിവാസഃ 

ശയ്യാഭുതലമജിനം വാസ 

സര്‍വപരിഗ്രഹഭോഗത്യാഗഃ 

കന്ധ്യ സുഖം ന കരോതി വിരാഗഃ ഭജ. ഗോ. 23 


സ്വര്‍ഗതുല്യമായ മരച്ചുവട്ടില്‍ വാസം. വെറും തറയാണ്‌ കിടക്ക. 
മാന്‍തോലാണുടയാട. ആരില്‍നിന്നും ഒന്നും വാങ്ങിവയ്ക്കുകില്ല. ഒരു ലോക 
സുഖവും ആവശ്യമില്ല. ഈ പരവൈരാഗ്യം ആര്‍ക്കാണ്‌ അതിരറ്റ ആത്മ 
സുഖം പകര്‍ന്നുകൊടുക്കാത്തത്‌? 


തത്ത്വമസിസാക്ഷാത്കാരം 


്രഹ്മസ്വരൂപം വിവരിക്കുന്ന രണ്ടുതരം വാക്യങ്ങളാണ്‌ ഉപനിഷത്തു 
കളിലുള്ളത്‌. അവാന്തരവാക്യങ്ങളും മഹാവാക്യങ്ങളും. പ്രപഞ്ചത്തോടു 
ബന്ധപ്പെടുത്തി സിദ്ധാന്തപരമായി ബ്രഹ്മസ്വരൂപം വിവരിച്ചുകേള്‍പ്പിക്കുന്ന 


470 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





വയാണ്‌ അവാന്തരവാക്യങ്ങള്‍. അവാന്തരവാക്യങ്ങള്‍ പരോക്ഷജ്ഞാനത്തി 
നുള്ളവയാണ്‌. ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷാനുഭവം ഉണ്ടാക്കിത്തരാന്‍ ഉദ്ദേശി 
ക്കപ്പെട്ടവയാണു മഹാവാക്യങ്ങള്‍. ഉപനിഷത്തുകളില്‍ ഇങ്ങനെ അനേകം 
മഹാവാക്യങ്ങള്‍ ഉള്ളവയില്‍ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്‌ “തത്ത്വം അസി' 
എന്ന മഹാവാക്യം. “അതു നീ ആകുന്നു” എന്നാണ്‌ വാക്യാര്‍ഥം. ഛാന്ദോ 
ഗ്യോപനിഷത്തിലെ മഹാവാക്യമാണിത്‌. പിതാവായ ഉദ്ദാലകന്‍ മകനായ 
ശ്വേതകേതുവിനിതുപദേശിക്കുകയാണ്‌. ഒരു പരീക്ഷണശാലയിലെന്നോണം 
വിവിധ ദൃഷ്ടാന്തങ്ങള്‍ എടുത്തുകാട്ടി അച്ഛന്‍ മകനോടു “അതു നീ 
ആകുന്നു” എന്ന്‌ ഒന്‍പതു പ്രാവശ്യം ആവര്‍ത്തിച്ചുപദേശിച്ച്‌ മകന 
ബ്രഹ്മബോധം ഉണ്ടാക്കിക്കൊടുക്കുകയാണ്‌. തത്‌, ത്വം, അസി എന്നു മൂന്നു 
പദങ്ങളാണിതിലുള്ളത്‌. “തത്‌” എന്നതിന്‌ പ്രപഞ്ചത്തിനു മുഴുവന്‍ ഏകാശ്ര 
യമായ പരമസത്യം എന്നാണര്‍ഥം. “ത്വം” എന്നതിന്‌ വ്യക്തിശരീരത്തെ നില 
നിറുത്തുന്ന സത്യം എന്നു താല്‍പ്പര്യം. “അസി” എന്ന പദംകൊണ്ട്‌ രണ്ടും 
ഒന്നുതന്നെ എന്ന വസ്ത്ചൈക്യമാണ്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. പ്രഥമ 
ദൃഷ്ടിയില്‍ ഈ അര്‍ഥബോധം ശരിപ്പെടുന്നില്ലല്ലോ എന്നു തോന്നാം. അന 
ന്തവും അനിര്‍വചനീയവുമായ മഹാപ്രപഞ്ചത്തിനാശ്രയമായ സത്യം പ്രത്യ 
ക്ഷത്തില്‍ എന്തെന്നു കാണ്‍മാനേയില്ല. നേരേമറിച്ച്‌ അല്പമായ വ്യക്തിശ 
രീരത്തില്‍ തങ്ങിനില്‍ക്കുന്ന സത്യം “ഞാന്‍, ഞാന്‍” എന്നിങ്ങനെ എല്ലാ 
വര്‍ക്കും പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നുമുണ്ട്‌. ഇതു രണ്ടും എങ്ങനെ ഒന്നാ 
കാന്‍ പറ്റും? ഈ സംശയങ്ങള്‍ക്കു ശാസ്ത്രം വിശദമായ മറുപടി നല്‍കുന്നു 
ണ്ട്‌. വാച്യാര്‍ഥത്തില്‍ വിരോധം തോന്നാമെങ്കിലും ലക്ഷ്യാര്‍ഥം സ്വീകരിച്ചു 
വിരോധം പരിഹരിക്കാം. ഒരാള്‍ തിരുവനന്തപുരത്തു വെച്ച്‌ കോട്ടും പാന്റും 
ഒക്കെ ധരിച്ച്‌ ആഫീസിലേക്കു പോകുന്ന ദേവദത്തനെ കണ്ടുവെന്നു കരു 
തുക. അതേ ദേവദത്തന്‍തന്നെ കണ്ണൂരില്‍ സ്വഭവനത്തില്‍ മുണ്ടും തോര്‍ത്തും 
ധരിച്ചു നില്‍ക്കുന്നതു മറ്റൊരവസരത്തില്‍ കാണാനിടയായി തിരുവനന്തപു 
രത്തുവെച്ചു കണ്ട “ആ ദേവദത്തനാണിത്‌' എന്നു പരിചയപ്പെടുത്തിയെന്നും 
കരുതുക. പ്രത്യക്ഷത്തില്‍ ഈ വിവരണം തെറ്റാണ്‌. തിരുവനന്തപുരമല്ല 
കണ്ണൂര്‍. ദേവദത്തന്‍ ധരിച്ചിരുന്ന വസ്ത്രങ്ങള്‍ക്കും മാറ്റമുണ്ട്‌. അപ്പോള്‍ “ആ 
ദേവദത്തനാണിത്‌” എന്നു പറയുന്നതെങ്ങിനെ ശരിപ്പെടും. ഇങ്ങനെ 
വാച്യാര്‍ഥം യോജിക്കാതെ വരുന്നിടത്താണ്‌ ലക്ഷ്യാര്‍ഥം സ്വീകരിക്കുന്നത്‌. 
ഇവിടെ തിരുവനന്തപുരത്തുവെച്ചു കണ്ട ദേവദത്തനിലും കണ്ണൂര്‍വെച്ചു കണ്ട 
ദേവദത്തനിലും സ്ഥലം, കാലം, വസ്ത്രം തുടങ്ങി മാറിപ്പോകാവുന്ന ഉപാ 
ധികളെ ഒക്കെ മാറ്റിനിറുത്തിയിട്ട്‌ മാറാതെയുള്ള സ്ഥിരമായ അംശത്തെയാണ്‌ 
അര്‍ഥ്രഗഹണത്തില്‍ അംഗീകരിക്കേണ്ടത്‌. ഇതാണ്‌ ലക്ഷ്യാര്‍ഥം. അതു 
പോലെ പ്രപഞ്ചമായി കാണപ്പെടുന്ന ജഡദൃശ്യങ്ങളും വ്യക്തിശരീര 
മായിക്കാണുന്ന ജഡദൃശ്യവും ശാശ്വതമായ ഒരേ സത്യത്തിന്റെ മാറിപ്പോ 
കുന്ന ഉപാധികളാണ്‌. ഉപാധികളെ ആശ്രയിച്ചു സംസാരിക്കുമ്പോള്‍ രണ്ടും 
രണ്ടെന്നു തോന്നിയേക്കാം. അതുകൊണ്ടാണ്‌ “അത്‌, നീ” എന്നു രണ്ടുപദം 
പ്രയോഗിക്കേണ്ടിവന്നത്‌. മുറിയിലെ ആകാശം, കുടത്തിലെ ആകാശം എന്ന്‌ 
മുറി, കുടം എന്ന ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട്‌ ആകാശത്തെ രണ്ടായി 


മുനിചര്യാപഞ്ചകം 471 


വേര്‍തിരിക്കുംപോലെ. ഇവിടെ “മുറിയിലെ ആകാശം കുടത്തിലെ ആകാശം 
തന്നെ” എന്നൊരാള്‍ പറഞ്ഞാല്‍ വാച്യാര്‍ഥത്തില്‍ വിരോധം തോന്നാമെ 
ങ്കിലും ലക്ഷ്യാര്‍ഥം സ്വീകരിച്ചാല്‍ ഒരു വിരോധവുമില്ലെന്നു കാണാം. മുറി, 
കുടം എന്ന ഉപാധികളെ മാറ്റിനിറുത്തിയിട്ടു ചിന്തിച്ചാല്‍ ആകാശം ഒന്നുത 
ന്നെയാണ്‌. മുറിയുടെ ഭിത്തികളെയും കുടത്തെയും പൊട്ടിച്ചു ദുരെയെറിയാ 
മെങ്കില്‍ പ്രത്യക്ഷത്തില്‍തന്നെ ആകാശം ഒന്നാണെന്നനുഭവിച്ചറിയുകയും 
ചെയ്യാം. അതുപോലെ പ്രപഞ്ചജഡദൃശ്യങ്ങളെന്ന ഉപാധികളേയും വ്യക്തി 
ശരീരമെന്ന ഉപാധിയേയും മാറ്റിനിറുത്തിക്കൊണ്ടുവേണം “അതു നീ 
ആകുന്നു” എന്ന മഹാവാക്യതത്ത്വം സാക്ഷാത്കരിച്ചനുഭവിക്കാന്‍. മുറിയുടെ 
ഭിത്തികളും കുടവും പൊട്ടിച്ചെറിഞ്ഞാല്‍ ആകാശം രണ്ടും എങ്ങനെ ഒന്നു 
ചേര്‍ന്നു അഖണ്ഡമായിത്തീരുന്നുവോ അതുപോലെ പ്രപഞ്ചോപാധികളേയും 
വ്യക്തിശരീരമെന്ന ഉപാധിയേയും മാറ്റിനിറുത്താന്‍ കഴിഞ്ഞാല്‍ പ്രപഞ്ചത്തെ 
മുഴുവന്‍ നിലനിറുത്തിപ്പോരുന്ന ബോധവും വ്യക്തിശരീരത്തെ നിലനിറുത്തി 
പ്പോരുന്ന ബോധവും ഏകീഭവിച്ച്‌ അഖണ്ഡമായിത്തീരുന്നതാണ്‌. അഖണ്ഡാ 
നന്ദമായിട്ടാണ്‌ ഈ അഖണ്ഡബോധസ്ഥിതി തെളിയുന്നത്‌. അഖണ്ഡാനന്ദവും 
അഖണ്ഡബോധവും ഒന്നുതന്നെയെന്നു താല്‍പ്പര്യം. പഞ്ചദശിയില്‍ ശ്രീ വിദ്യാ 
രണ്യസ്വാമികള്‍ പറയുന്നതു നോക്കുക:- 


്വത്യക്ബോധോ യ ആഭാതി 
സേമ്ദ്വയാനന്ദലക്ഷണഃ 
അദ്വയാനന്ദരുചശ്ച 
പത്യക്ബോമെധകലക്ഷണഃ 


അന്തര്‍മ്മുഖമായി സാക്ഷാത്കരിക്കപ്പെടുന്ന ബോധം അഖണ്ഡാനന്ദ 
സ്വരൂപമാണ്‌. അതുപോലെ അഖണ്ഡാനന്ദം അന്തര്‍മുഖബോധസ്വരുപമാണ്‌. 
അപ്പോള്‍ പ്രപഞ്ചോപാധികളേയും വ്യക്ത്യുപാധികളേയും ഒഴിച്ചു മാറ്റിക്കൊ 
ണ്ടുള്ള അഖണ്ഡാനന്ദബോധസാക്ഷാത്കാരമാണ്‌ “തത്‌ ത്വം അസി” മഹാ 
വാക്യസാക്ഷാത്കാരം. ഇതുനേടിയ ആളാണ്‌ മുനി. ഈ ലോകത്തോ പര 
ലോകത്തോ അനുഭവിക്കാന്‍ കിട്ടുന്ന ആനന്ദലേശങ്ങളെല്ലാം ഈ അഖണ്ഡാ 
നന്ദത്തില്‍നിന്നും പകരുന്ന ബിന്ദുക്കള്‍മാത്രമാണ്‌. അതുകൊണ്ടുതന്നെ അഖ 
ണ്ഡാനന്ദം സാക്ഷാത്കരിച്ച മുനി എല്ലാ ലോകഭോഗങ്ങളേയും കടന്നു 
നില്‍ക്കുന്ന സുഖസമുദ്രത്തില്‍ മുഴുകുന്നു എന്നു സ്പഷ്ടമാണല്ലോ. ഇക്കാ 
ര്യമാണ്‌ ഗുരുദേവന്‍ “തത്ത്വമസ്യധിഗമാദയം സകലഭോഗ്യമതൃശ്നുതേ” 
എന്ന ഭാഗംകൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ശ്രീശങ്കരഭഗവത്പാദര്‍ മനീ 
ഷാപഞ്ചകത്തിലെ അവസാനപദ്യത്തില്‍ പ്രഖ്യാപിക്കുന്നതു നോക്കുക:- 


യത്സതഖ്യാംബ്ുധിലേശലേശത ഇമേ 
ബ്വഹ്മാദയ്ധോ നിര്‍വ്യതാൾ 

യച്ചിത്തേ നിതരാം ്രശാന്തകലനേ 
ലബ്ധ്വാ മൃനിര്‍ന്നിര്‍വ്യതഃ 

യസ്മില്‍ നിത്യസ്ുഖാംബ്ുധ ഗളിതധീര്‍ 
ബ്വഹ്മമമവ ന (ബ്വഹ്മവിത്‌ 


472 ശ്രീനാരായണ ശുരുദദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


യഃ കശ്ചിത്‌ സ സ്ുരേന്രവന്ദിതപദോ 
നുനം മനീഷാ മമ. 


പരമസത്യം ആനന്ദസമുദ്രമാണ്‌. അതിലെ ലേശലേശം പകര്‍ന്നനുഭ 
വിച്ചാണ്‌ ്രഹ്മാവുമുതല്‍ സകലരും നിര്‍വൃതിയടയുന്നത്‌. സങ്കല്പങ്ങ 
ളെല്ലാം ഒഴിഞ്ഞുമാറിയ ചിത്തത്തില്‍ ഈ അമൃതസമുദ്രം കണ്ടെത്തി മുനി 
നിര്‍വൃതനായിത്തീരുന്നു. ഈ സുഖസമുദ്രത്തില്‍ ബുദ്ധി അലിയിച്ചു 
ചേര്‍ത്തയാള്‍ ബ്രഹ്മത്തെ അറിയുന്നയാളല്ല; സാക്ഷാത്ബ്രഹ്മംതന്നെയാ 
ണ്‌. ദേവേന്ദ്രന്‍പോലും അദ്ദേഹത്തിന്റെ മുന്‍പില്‍ തലകുനിച്ചു വണങ്ങും. 
ഇതെന്റെ സംശയരഹിതമായ പ്രഖ്യാപനമാണ്‌. ബ്രഹ്മനിഷ്ഠനായ മുനി 
ഇരിക്കുന്നിടത്തു ചുറ്റും ബ്രഹ്മനിര്‍വാണം കളിയാടുന്നു എന്നാണ്‌ ഗീതയും 
പ്രഖ്യാപിക്കുന്നത്‌. താന്‍ സ്വയമനുഭവിച്ച ഈ ലോകസുഖാതിവര്‍ത്തിയായ 
ബ്രഹ്മനിര്‍വാണം പ്രപഞ്ചത്തിലുടനീളം തെളിഞ്ഞു കണ്ട കഥതന്നെയാണ്‌ 
ഗുരുദേവന്‍ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


നിസ്സംഗത്വപരിശീലനമാണ്‌ സതൃദര്‍ശനോപായം 


ഉപാധികളെ ഒഴിച്ചുമാറ്റി അഖണ്ഡബോധം സാക്ഷാത്കരിക്കാനുള്ള 
ഉപായമെന്താണ്‌? “മുക്തരാഗസ്യ' എന്ന വിശേഷണപദംകൊണ്ട്‌ ഗുരുദേവന്‍ 
ഈ ചോദ്യത്തിനുത്തരം നല്‍കിയിരിക്കുകയാണ്‌. ആനന്ദസ്വരൂപമായ ആത്മാ 
വിന്‌ ആദ്യം വ്യക്തിശരീരത്തോടു ബന്ധമുണ്ടാകുന്നു. തുടര്‍ന്ന്‌ പ്രപഞ്ചശ 
രീരങ്ങളോടും ക്രമമിതാണെങ്കില്‍ ആദ്യം വ്യക്തിദേഹത്തോടുള്ള ബന്ധം 
ഒഴിച്ചുമാറ്റിയാല്‍ സ്വാഭാവികമായി പ്രപഞ്ചോപാധികളോടുള്ള ബന്ധവും മാറി 
ക്കൊള്ളും. ആത്മാവിനെ വ്യക്തിശരീരത്തോടു ബന്ധിപ്പിക്കുന്ന കയറേതാണ്‌? 
ഇതു സ്പഷ്ടമാണല്ലോ. രാഗദ്വേഷമയമായ മനസ്സാണ്‌ ആത്മാവിനെ ശരീര 
ത്തോടു ചേര്‍ത്തുകെട്ടിയിരിക്കുന്ന കയറ്‌. ഈ കയറു മുറിച്ചാല്‍ ശരീരവും 
ആത്മാവും വേര്‍പെടും. ഞാന്‍, എന്റേത്‌ എന്ന മട്ടിലുള്ള മമതാബന്ധമാണ്‌ 
രാഗം. ഈ ചിന്ത വെടിയണം. ലോകപദാര്‍ഥങ്ങളുമായി ഒത്തുകഴിയു 
മ്പോള്‍തന്നെ എന്റേതായി ഇവിടെ ഒന്നുമില്ല. ഞാനുള്‍പ്പെടെ എല്ലാം ഈശ്വ 
രന്റേത്‌ എന്നു ഭാവന ചെയ്തുറപ്പിക്കണം. ഇതാണ്‌ നിസ്സംഗത്വപരിശീലനം. 
വിവേകമുള്ള ഒരാള്‍ക്ക്‌ ജീവിതത്തില്‍ ഇതനുനിമിഷം ഉള്ളില്‍ പരിശീലിക്കാ 
വുന്നതാണ്‌. ഈ പരിശീലനം അഭ്യാസംകൊണ്ടു ദൃഡ്രപ്പെടും. അതോടെ 
കടച്ചില്‍കൊണ്ട്‌ മോരില്‍നിന്നും വെണ്ണ ഉരുത്തിരിയുന്നതുപോലെ അഥവാ 
ഉണക്കംകൊണ്ട്‌ കൊട്ടത്തേങ്ങയുടെ പരിപ്പ്‌ ചിരട്ടയില്‍നിന്നും വേര്‍തിരിഞ്ഞു 
വരുന്നതുപോലെ ധ്യാനവേളയില്‍ ശരീരത്തില്‍ നിന്നും ആനന്ദഘനമായ 
ആത്മാവ്‌ വേര്‍തിരിഞ്ഞുവരും. ചിത്തം രാഗവിമുക്തമായി ഭവിച്ച്‌ ആത്മാന 
ന്ദത്തില്‍ അലിഞ്ഞുചേരും. മുനിത്വലാഭത്തിന്റെ ഈ പരമരഹസ്യമാണ്‌ ശങ്ക 
രഭഗവത്പാദര്‍ ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌:- 


സത്സംഗത്തേ നിസ്ത്ംഗത്വം 

തിസ്തംഗത്വേ നിര്‍മോഹത്വം 

നിര്‍മോഹത്വേ നിശ്വലതത്ത്വം 

നിശ്ചലതത്ത്വേ ജിവന്മുക്തിഃ ഭജ. ഗോ. 10 


മുന്നിചര്യാചഞ്ചകം 473 





സത്യനിഷ്ഠന്മാരുമായി ബന്ധപ്പെട്ട്‌ ആത്മസ്വരൂപം ഗ്രഹിച്ചാല്‍ നിസ്സം 
ഗത്വം പരിശീലിക്കാം. നിസ്സംഗത്വപരിശീലനംകൊണ്ട്‌ ഭാതികവസ്തുക്കളോടു 
രാഗദ്വേഷരുപത്തിലുള്ള മോഹം മാറിക്കിട്ടും. ചിത്തം രാഗദ്വേഷവിമുക്തമാ 
യാല്‍ നിശ്വലമായ ആത്മതത്ത്വം തെളിയും. തുടര്‍ന്ന്‌ ജീവന്മുക്തിയും 
കൈവരും. ചെറുപ്പത്തിലേതന്നെ എല്ലാ മമതാബന്ധങ്ങളും പൊട്ടിച്ചെറിഞ്ഞ്‌ 
ധീരമായി നിസ്സംഗത്വപരിശീലനത്തിലേര്‍പ്പെട്ടയാളാണല്ലോ ശ്രീനാരായണഗു 
രുദേവന്‍. അതേ പ്രകിയതന്നെ ധീരമായി അനുഷ്ഠിച്ച്‌ ജീവന്മുക്തിപദം 
കൈവരിച്ചയാളാണ്‌ ശ്രീരമണമഹര്‍ഷി. മുക്തരാഗമായ ചിത്തത്തിന്റെ ആന 
ന്ദാനുഭവമഹിമയും സംതൃപ്തിയും ഏതു ജീവന്മുക്തനിലും ഒരുപോലെ 
തന്നെയായിരിക്കുമെന്ന്‌ ഇവിടെ സുവ്യക്തമായി വിവരിച്ചിരിക്കുന്നു:- 


മുനേരപരസമ്aദാ കിമിഹ മുക്തരാഗമ്്യ ത- 
ത്ചമസ്യധിഗമാദയം സകചഭോഗ്യമത്യശ്നുതേ. 


നൈഷ്കര്‍മൃസിദ്ധി 


കര്‍മം, ഫ്രഹ്മം എന്നിങ്ങനെ രണ്ടായി നിലനില്‍പ്പിന്റെ മണ്ഡലങ്ങളെ 
തിരിക്കാമെന്നാണ്‌ ശാസ്ത്രം കാട്ടിത്തരുന്നത്‌. അഖണ്ഡബോധസ്വരുപമായ 
ശാശ്വതസത്തയാണ്‌ ബ്രഹ്മം. അതിനെ അധിഷ്ഠാനമാക്കി പൊന്തിമറയുന്ന 
ശക്തിസ്പന്ദനമാണ്‌ കര്‍മം. ്രഹ്മമെന്ന ശാശ്വതമായ അധിഷ്ഠാനത്തില്‍ 
സൂര്യച്നദ്രമനുഷ്യപക്ഷിമൃഗാദിപ്രപഞ്ചഘടകങ്ങളെ പൊന്തിച്ചുകാട്ടി നിലനി 
റുത്തി ലയിപ്പിച്ച്‌ വീണ്ടും പൊന്തിച്ചുകാട്ടി നിറുത്തി ലയിപ്പിക്കുന്ന സൃഷ്ടി 
സ്ഥിതി സംഹാരപ്രകിയകള്‍ അനാദിയായി നിര്‍വഹിച്ചുകൊണ്ടിരിക്കുന്നതു 
ശക്തി സ്പന്ദനരുപത്തിലുള്ള ഈ കര്‍മമാണ്‌. ജഡമായിക്കാണുന്ന ശരീര 
ദര്‍ശനങ്ങളെല്ലാം ശക്തിസ്പന്ദമാണെന്ന്‌ ഇന്നാധുനിക ശാസ്ത്രത്തിനുതന്നെ 
സ്പഷ്ടമായിത്തെളിഞ്ഞിട്ടുണ്ട്‌. ശക്തിയുടെ ഉറവിടമായ ബ്രഹ്മം മാത്രമേ 
അവര്‍ക്കു പിടികിട്ടാതെയുള്ളൂ. വേദാന്തശാസ്ത്രത്തിന്റേതായ അന്തര്‍മ്മുഖ 
മായ അന്വേഷണമാര്‍ഗത്തിലേക്ക്‌ കടക്കാതെ അതാര്‍ക്കും പിടികിട്ടുകയുമി 
ല്ല. അപ്പോള്‍ ബ്രഹ്മത്തിലെ കര്‍മമാണ്‌ പ്രപഞ്ചം. കര്‍മത്തിനാശ്രയമായ 
ശാശ്വതസത്യമാണ്‌ ബ്രഹ്മം. ബ്രഹ്മത്തെ ആശ്രയിച്ച്‌ പ്രകൃതി സ്പന്ദിക്കു 
മ്പോഴും ബ്രഹ്മം നിശ്ചലമായി കര്‍മരഹിതമായിട്ടാണ്‌ സ്ഥിതി ചെയ്യുന്നത്‌. 
ചലനരഹിതമായ ഈ അധിഷ്ഠാനമുള്ളതുകൊണ്ടാണ്‌ സപന്ദിക്കുന്ന പ്രപ 
ഞ്ചഘടകങ്ങള്‍ക്കു നിന്നു ചലിക്കാന്‍ കഴിയുന്നതുതന്നെ ചലിക്കുന്ന ഒന്നില്‍ 
നിന്നു ചലിക്കാന്‍ നിശ്ചലമായ അധിഷ്ഠാനം വേണമെന്നുള്ളത്‌ ചലനനിയ 
മമാണല്ലോ. ഇങ്ങനെ ബ്രഹ്മശക്തി സ്പന്ദിക്കാന്‍ തുടങ്ങുന്നതോടെ ഓരോ 
സ്പന്ദനത്തിലും അധിഷ്ഠാനമായ ബോധവസ്തുവിന്റെ അംശം പ്രതിബിം 
ബിക്കും. വേദാന്തശാസ്ത്രപ്രകാരം ഈ പ്രതിബിംബമാണ്‌ ജീവന്‍ എന്നറി 
യപ്പെടുന്നത്‌. മനുഷ്യരിലൊക്കെ സദാ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സ്വയം 
അറിഞ്ഞ്‌ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്‌ ഈ ബോധ്രപതിബിംബമായ ജീവ 
നാണ്‌. സ്പന്ദനത്തിലെ ബോധ്രപതിബിംബമായതുകൊണ്ടാണ്‌ ഞാന്‍, ഞാന്‍ 
എന്ന ജീവസ്ഫുരണവും സദാ ചഞ്ചലമായിക്കാണപ്പെടുന്നത്‌. ശക്തിസ്പ 


474. ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സമ്വപുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 





ന്ദനവും അതോടൊത്തുചേരുന്ന ബോധ്രപതിബിംബമായ ജീവനും ചേര്‍ന്നു 
ണ്ടാകുന്ന “അഹം” ബോധമാണു സംസാരപ്രവാഹത്തിന്റെ തുടക്കം. തുടര്‍ന്ന്‌ 
അഹംബോധത്തിനുണ്ടാകുന്ന സൂക്ഷ്മസ്ഥൂലശരീരങ്ങളാണ്‌ ഇന്ന്‌ പ്രപഞ്ച 
ഘടകങ്ങളായി കാണപ്പെടുന്നത്‌. മനുഷ്യപക്ഷിമൃഗാദിയെന്നല്ലസൂര്യചന്ദ്രാ 
ദിസൌരയുഥഘടകങ്ങളുടെ പോലും ഉല്‍പത്തി രഹസ്യം ഇതാണെന്നാണ്‌ 
വേദാന്തസിദ്ധാന്തം. അപ്പോള്‍ “അഹം'ബോധം മുതല്‍ ജഡശരീരം വരെയുള്ള 
സര്‍വവും കര്‍മനിബദ്ധമാണ്‌. ഈ കര്‍മം ഒരു ചലനവുമില്ലാതെ നിര്‍വികാര 
മായി താങ്ങിനില്‍ക്കുന്ന ശാശ്വതസത്യമാണ്‌ അഖണ്ഡബോധസ്വരുപമായ 
ബ്രഹ്മം. ബ്രഹ്മത്തെ നേരിട്ട്‌ കര്‍മം അണുപോലും മാറ്റിമറിക്കുന്നില്ലെ 
ന്നുള്ളതാണ്‌ വസ്തുത. ശക്തിസ്പന്ദനത്തിന്റെ പ്രകടരൂപവും നിരന്തരപരി 
ണാമിയുമായ ജഡത്തെവിട്ട്‌ ബോധ്രപതിബിംബം താന്‍ കര്‍മരഹിതമായ 
ശാശ്വതസത്യമാണെന്നു സാക്ഷാത്കരിക്കുന്നതാണ്‌ നൈഷ്കര്‍മ്യസിദ്ധി. 
നിഷ്കര്‍മസത്യമാണ്‌ (ബ്ഹ്മം. ്രഹ്മത്തിന്റെ ഭാവമത്രെ നൈഷ്കര്‍മ്യം. 
അതുകൊണ്ട്‌ ജീവന്‍ താന്‍ ബ്രഹ്മസ്വരുപമാണെന്ന്‌ സാക്ഷാത്കരിക്കുന്ന 
താണ്‌ നൈഷ്കര്‍മ്യ സിദ്ധി. ഇതുതന്നെയാണ്‌ മോക്ഷം. നൈഷ്കര്‍മ്യം 
സാക്ഷാത്കരിച്ച ഒരു സത്യനിഷ്ഠന്‍ കര്‍മചലനത്തില്‍പ്പെട്ടുഴലുന്ന ശരീരം 
കൊണ്ട്‌ പലതും പ്രവര്‍ത്തിച്ചുകൊണ്ടിരുന്നാലും താന്‍ ഒന്നും പ്രവര്‍ത്തിക്കു 
ന്നില്ല എന്നാണനുഭവിക്കുന്നത്‌. ഇതാണ്‌ നൈഷ്കര്‍മ്യസിദ്ധിയുടെ മാഹാ 
ത്മ്യം. നൈഷ്‌കര്‍മ്യസിദ്ധനായ ശ്രീനാരായണഗുരുദേവന്‍ സംശയരഹിതമായ 
ആ മോക്ഷപദവിയുടെ പരമരഹസ്യമായ നൈഷ്കര്‍മ്യസിദ്ധിസ്വരൂപം വിവ 
രിക്കുകയാണ്‌ രണ്ടാം പദ്യത്തില്‍.- 
2. മുനിഃ പ്രവദതാം വരഃ ക്വചന വാഗ്യമീ പണ്ഡിതോ 

വിമുഡഃ ഇവ പര്യടന്‍ ക്വചന സംസ്ഥിതേ?/പ്യുത്ഥിതഃ 

ശരീരമധിഗമ്യ ചഞ്ചലമനേഹസാ ഖണ്ഡിതം 

ഭജത്യനിശമാത്മനഃ പദമഖണ്ഡബോധം പരം. 


മുനിഃ-നൈഷ്കര്‍മ്യസിദ്ധനായ മുനി; ക്വചന-ചിലേടങ്ങളില്‍; പ്രവ 
ദതാം വരഃ-അധ്യാത്മതത്ത്വം വിശദീകരിക്കുന്നവരില്‍ അഗ്രഗണ്യനായി 
കാണപ്പെടുന്നു; ക്വചനവാഗ്യമീ പണ്ഡിതഃ-ചിലേടങ്ങളില്‍ മനനമവലംബിച്ച്‌ 
സമബുദ്ധിയായി വര്‍ത്തിക്കുന്നതു കാണുന്നു; ക്വചചനവിമുഡ ഇവ പര്യടന്‍ 
(ദൃശ്യതേ)-ചിലേടത്ത്‌ ഒരു മന്ദബുദ്ധിയെപ്പോലെ ചുറ്റിനടക്കുന്നതായിക്കാ 
ണുന്നു; ക്വചന-ചിലേടത്തു; സംസ്ഥിതഃ സമാധിയിലാണ്ടിരിക്കുന്നതായി 
ക്കാണുന്നു; ക്വചചന ഉത്ഥിതഃ അപി-ചിലേടത്ത്‌ ഉണര്‍ന്നിരുന്നു ചില കര്‍മ 
ങ്ങള്‍ ചെയ്യുന്നതായും കാണുന്നു; അനേഹസാ-കാലശക്തിയാല്‍; ഖണ്ഡി 
തം-വികൃതമാക്കപ്പെട്ടതും; ചഞ്ചലം-സദാ ചലിച്ചു പരിണമിച്ചുകൊണ്ടിരിക്കു 
ന്നതുമായ; ശരീരം അധിഗമ്യ-ദേഹത്തില്‍ സ്ഥിതിചെയ്തുകൊണ്ട്‌; അനിശം 
-സദാ സമയം; ആത്മനഃ പദം-ആത്മസ്ഥാനമായ; പരം അഖണ്ഡബോധം- 
പരമസത്യമായ അഖണ്ഡബോധത്തെ; ഭജതി-അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 


മുനി ചിലേടത്ത്‌ അധ്യാത്മതത്ത്വം വിശദീകരിക്കുന്നവരില്‍ അഗ്രഗണ്യ 


നായി വര്‍ത്തിക്കുന്നു. ചിലേടത്തു മനമവലംബിച്ച്‌ സമബുദ്ധിയായിക്കഴി 
യുന്നു, ചിലേടത്ത്‌ ഒരു മന്ദബുദ്ധിയെപ്പോലെ ചുറ്റിനടക്കുന്നു. ചിലേടത്ത്‌ 


മുനിചര്യാപഞ്ചകം 475 


സമാധിയിലാണ്ടിരിക്കുന്നു. ചിലേടത്ത്‌ ഉണര്‍ന്നിരുന്നു കര്‍മങ്ങള്‍ ചെയ്യുന്നു. 
കാലശക്തിയാല്‍ വികൃതമാക്കപ്പെട്ടതും സദാ ചലിച്ചു പരിണമിച്ചുകൊണ്ടി 
രിക്കുന്നതുമായ ദേഹത്തില്‍ വര്‍ത്തിക്കവേതന്നെ ആത്മസ്ഥാനവും പരമസ 
ത്യവുമായ അഖണ്ഡബോധത്തെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. 


ശരീരമുക്തിയും ആത്മാന്വേഷണവും 


കര്‍മവിമുക്തിയാണ്‌ ജീവിതത്തിന്റെ പരമലക്ഷ്യം. കര്‍മത്തില്‍നിന്നും 
മോചിച്ചാല്‍ എത്തുന്നത്‌ ബ്രഹ്മത്തിലാണെന്നു പറയേണ്ടതില്ലല്ലോ. കര്‍മമ 
യമാണ്‌ ശരീരം. ശരീരവുമായി ബന്ധിച്ചപ്പോഴാണ്‌ ആത്മാവിന്‌ കര്‍മബന്ധം 
വന്നുചേര്‍ന്നത്‌. ശരീരമോ കാലശക്തിയില്‍പ്പെട്ട്‌ സദാ വികൃതമായിക്കൊ 
ണ്ടിരിക്കുന്നു. ജനിക്കുക, വളരുക, ക്ഷയിക്കുക, നശിക്കുക എന്നീ കര്‍മപരി 
ണാമദശകളില്‍പ്പെട്ട്‌ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്‌ ശരീരം. ജന്മ 
ദുഃഖം, മൃത്യുദുഃഖം, ജരാദുഃഖം, വ്യാധിദുഃഖം എന്നീ ദുഃഖങ്ങള്‍ക്കിരിപ്പിട 
മാണ്‌ ശരീരം. ശരീരത്തിന്റെ ഈ ജീര്‍ണിക്കല്‍ത്തന്നെ കര്‍മം ദുഃഖമയമാ 
ണെന്ന്‌ വെളിപ്പെടുത്തിത്തരുന്നു. കാലഗതിക്കു വശപ്പെട്ടുകൊണ്ടുള്ള ശരീര 
ത്തിന്റെ ഈ വികാരപ്പെടലിനെയാണ്‌ ഗുരുദേവന്‍ “ശരീരമധിഗമ്യ ചഞ്ചലമ 
നേഹസാഖണ്ഡിതം'” എന്നു വര്‍ണിച്ചിരിക്കുന്നത്‌. എന്താണ്‌ കാലഗതി? കര്‍മ 
ഗതിയുടെ പ്രതിഫലനമാണ്‌ കാലഗതി. വാസ്തവത്തില്‍ കര്‍മഗതിയില്‍നിന്നും 
ഭിന്നമായി കാലഗതിയെന്നൊന്നില്ല. ചില പ്രപഞ്ചഘടകങ്ങള്‍ നിയമബദ്ധമായി 
ചലിക്കുന്നു. മറ്റു ചില പ്രപഞ്ചഘടകങ്ങളുടെ ചലനങ്ങള്‍ക്ക്‌ അത്രയും നിയ 
മബദ്ധത ഉണ്ടായിയിരിക്കുകയില്ല. നിയമബദ്ധമായ കര്‍മചലനത്തിന്റെ പശ്ചാ 
ത്തലത്തില്‍ അത്രയും നിയമബദ്ധമല്ലാത്ത കര്‍മചലനത്തെ താരതമ്യപ്പെടു 
ത്തുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികപ്രതിഫലനമാണ്‌ കാലം. കാലത്തിന്റെ 
ഏതളവു പരിശോധിച്ചാലും ഇതു കാണാന്‍ കഴിയും. സൂര്യന്റെ നിയമബദ്ധ 
മായ കര്‍മചലനത്തിന്റെ പശ്ചാത്തലത്തില്‍ അതുമായി അത്രയും നിയമബ 
ദ്ധമല്ലാത്ത ഭൂമിയുടെ കര്‍മചലനം താരതമ്യപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന ഒരു 
തോന്നലാണല്ല്ലോ രാത്രിയും പകലും ഇവിടെ രാത്രിയും പകലുമായി വേര്‍തി 
രിക്കാന്‍ സൂര്യന്റെയും ഭൂമിയുടെയും കര്‍മചലനങ്ങളല്ലാതെ മൂന്നാമതൊരു 
പദാര്‍ഥം കാണ്മാനില്ലെന്നു തീര്‍ച്ചയാണല്ലൊ. അതുപോലെ ഘടികാരത്തിന്റെ 
നിയമബദ്ധമായ കര്‍മചലനവുമായി മനുഷ്യന്റെ അത്രയും നിയമബദ്ധമല്ലാത്ത 
കര്‍മചലനത്തെ താരതമ്യപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന തോന്നലുകളാണ്‌ 
സെക്കന്റും, മിനിട്ടും, മണിക്കൂറുമെല്ലാം. ചുരുക്കത്തില്‍ കര്‍മഗതിയുടെ ഒരു 
സൂക്ഷ്മഭാവം തന്നെയാണ്‌ കാലഗതി. “അനേഹസ്സ്‌' എന്ന ശബ്ദംകൊണ്ട്‌ 
ഗുരുദേവന്‍ ഈ കാലഗതിയെയാണ്‌ വ്യക്തമാക്കിയിരിക്കുന്നത്‌. പ്രപഞ്ചത്തില്‍ 
കാലഗതിയില്‍പ്പെട്ടു ഖണ്ഡിതമാകാത്ത യാതൊന്നും കാണ്‍മാനില്ല. സര 
യുഥഘടകങ്ങള്‍ മുതല്‍ സാര്‍വഭമന്മാര്‍വരെ കാലഗതിയിലെ കരുക്കള്‍ 
മാത്രം. ഇങ്ങനെ കാലഗതിയില്‍പ്പെട്ടു ജീര്‍ണിക്കുന്ന ഈ ജഡശരീരങ്ങള്‍ക്ക്‌ 
എന്തു വിലയാണുള്ളത്‌? ഏതു ജ്ഞാനിയുടെയും സത്യനിഷ്ഠന്റെയും ശരീരം 
ജീര്‍ണിക്കും. ജീര്‍ണിക്കുക ശരീരത്തിന്റെ സ്വഭാവമാണ്‌. ശ്രീ രമണമഹര്‍ഷി 
യുടെയും ശ്രീരാമകൃഷ്ണപരമഹംസന്റെയും ശ്രീനാരായണഗുരുദേവന്റെയും 


476 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുരീണഡ്യാഖ്യാനം - ഭാഗം ॥ 


ഒക്കെ ശരീരം ജീര്‍ണിച്ചു. അപ്പോള്‍ ശരീരത്തിന്റെ കര്‍മചലനമോ ജീര്‍ണി 
ക്കലോ നോക്കിയല്ല സത്യനിഷ്ഠയുടെ ഉറപ്പു തീരുമാനിക്കേണ്ടത്‌. കര്‍മമയ 
മായ ശരീരവുമായി ബന്ധപ്പെടാന്‍ ഇടയായാല്‍ അതിലിരുന്നുകൊണ്ടു കര്‍മാ 
തീതമായ സത്യത്തെ തിരഞ്ഞു കണ്ടുപിടിക്കാന്‍ കഴിയുന്നതാണ്‌ ജീവിതവി 
ജയം. കര്‍മാതീതമായ സത്യമാണ്‌ ബ്രഹ്മം. ഒരു മുനി ഈ സത്യത്തെ സുവ്യ 
ക്തമായി സാക്ഷാത്കരിച്ച്‌ താനതാണെന്നനുഭവിക്കുന്നു. എന്നല്ല ലോക 
ത്തുള്ള കര്‍മമയങ്ങളായ ശരീരങ്ങളുടെയെല്ലാം അകവും പുറവും ആ സത്യം 
നിറഞ്ഞ്‌ ആകാശംപോലെ നിശ്ചലമായി വിലസുന്നതായും കണ്ടെത്തുന്നു. 
ആ ശാശ്വതസത്യത്തില്‍ വിശേഷിച്ച്‌ വസ്തുസത്തയൊന്നുമില്ലാതെ ഉണ്ടായി 
മറയുന്ന വെറും കാഴ്ചകള്‍ മാത്രമാണ്‌ കര്‍മമയങ്ങളായ ശരീരങ്ങളെന്നും 
സുവ്യക്തമായി അനുഭവിക്കുന്നു. ഇതാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തിന്റെ ഒടു 
വിലത്തെ രണ്ടു വരികളില്‍ വ്യക്തമാക്കിയിരിക്കുന്ന ശരീരത്തിലിരുന്നുകൊ 
ണ്ടുള്ള അഖണ്ഡബോധഭജനം അഥവാ നൈഷ്കര്‍മ്യസിദ്ധി. ഭഗവാന്‍ ഗീത 
യില്‍ പറയുന്നതു നോക്കുക:- 


കര്‍മണ്യകര്‍മ യഃ പശ്യേത്‌ 

അകര്‍മണിച കര്‍മ യഃ 

സ ബുദ്ധിമാനി മനുഷ്യേഷു 

സ യുക്ത? കൃത്സ്നകര്‍മക്യത്‌ ഭഗ.ഗ. 4-18 


ഈ പദ്യത്തില്‍ അകര്‍മശബ്ദത്തിനു കര്‍മരഹിതമായ ബ്രഹ്മ 
മെന്നര്‍ഥം. കര്‍മത്തില്‍ ്രഹ്മത്തെയും ്രഹ്മത്തില്‍ കര്‍മത്തെയും 
കാണണം; അങ്ങനെ കാണുന്നയാളാണ്‌ ബുദ്ധിമാന്‍. അയാള്‍ ഒന്നും 
ചെയ്യാത്ത ര്രഹ്മനിഷ്ഠനാണ്‌. എന്നാല്‍ എല്ലാ കര്‍മങ്ങളുമനുഷ്ഠിക്കുന്ന 
കര്‍മനിരതനുമാണ്‌, 


കര്‍മയോഗവും നൈഷ്കര്‍മ്യസിദ്ധിയും 


കര്‍മമയമായ ശരീരവുമായി ആത്മാവിനു ബന്ധമുണ്ടായതാണ്‌ സംസാ 
രം. ശരീരത്തിലിരിക്കവേതന്നെ ഈ ബന്ധം വിച്ഛേദിച്ച്‌ അഖണ്ഡപദം അനു 
ഭവിക്കുന്നതാണ്‌ നൈഷ്കര്‍മ്യം. ഇതെങ്ങിനെ സാധ്യമാകും? തല്‍ക്കാലമുള്ള 
കര്‍മങ്ങളില്‍ ഒരടിമയെപ്പോലെ ആത്മാവ്‌ കുടുങ്ങിപ്പോയിരിക്കുകയാണ്‌. 
തല്‍ക്കാലകര്‍മങ്ങളെ പാടെ മാറ്റിമറിക്കാനോ കര്‍മം ചെയ്യാതിരിക്കാനോ 
ആര്‍ക്കും സാധ്യമല്ല. സകലരും അവശരായി സ്വസ്വസങ്കല്പങ്ങള്‍ക്കനുസ 
രിച്ച്‌ പ്രവര്‍ത്തിച്ചു കൊണ്ടിരിക്കുകയാണ്‌. ഈ അവശതയില്‍നിന്നു രക്ഷനേ 
ടാന്‍ ഒരു മാര്‍ഗമേയുള്ളൂ. ഈശ്വരബുദ്ധി പുലര്‍ത്തി ഫലാപേക്ഷ കൂടാതെ 
യുള്ള കര്‍മയോഗം അഭ്യസിക്കണം. ഈ അഭ്യാസം പരിപക്വമായാല്‍ 
നൈഷ്കര്‍മ്യസിദ്ധിയിലെത്തിച്ചേരും. ആത്മോപദേശശതകത്തില്‍ ഗുരുദേവന്‍ 
തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്‌. 


പ്രക്യതി പിടിച്ചു ചുഴറ്റിടും;്രകാരം 
സ്ുക്യതികള്‍പോല്ുമഹോ ചുഴന്നിടുന്നു 


മുനിചര്യാപഞ്ചകം 477 


വിക്യതിവിടുന്നതിനായി വേലചെയ്വ?- 
ചക്യതി ഫലാഗ്രഹമറ്ൃററീഞ്ഞിടേണം. ആത്മോ.ശ. 43 


പ്രകൃതിയുടെ ഗുണമണ്ഡലങ്ങള്‍ക്കടിമപ്പെട്ട്‌ അവശരായി പുണ്യശാലി 
കളായ കെങ്കേമന്മാര്‍പോലും സദാ കര്‍മവലയത്തില്‍ ചുഴലുന്നു. മാറിമറിഞ്ഞു 
വരുന്ന ജഡവികാരങ്ങളെ കൈവിടാന്‍ അവര്‍ ശ്രമിക്കുന്നില്ല. ഫലാഗ്രഹം 
വെടിഞ്ഞാലേ നൈഷ്‌കര്‍മ്യം കൈവരൂ. ശ്ലോകത്തിലെ “അകൃതി” ശബ്ദത്തിന്‌ 
നൈഷ്കര്‍മ്യബ്രഹ്മ നിഷ്ഠയെന്നാണര്‍ഥം. ഗീത കര്‍മ്മയോഗസിദ്ധാന്തത്തെ 
യാണ്‌ പ്രധാനമാക്കിയിട്ടുള്ളതെന്ന്‌ പ്രസിദ്ധമാണല്ലൊ. എന്താണീ ഫലാകാം 
ക്ഷകൂടാതെയുള്ള കര്‍മ്മം? പരിശീലിക്കാത്തവര്‍ക്ക്‌ ഇതേക്കുറിച്ച്‌ പല തെറ്റി 
ദ്ധാരണകളുമുണ്ട്‌. ഫലം വേണ്ടെങ്കില്‍ ആരെങ്കിലും കര്‍മ്മം ചെയ്യാന്‍ മുതി 
രുമോ എന്നാണ്‌ ചിലരുടെ ചോദ്യം. പക്ഷെ ഫലം വേണ്ടെന്നാരു പറഞ്ഞു? 
ഫലാകാംക്ഷ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ? ഏതെങ്കിലും ഫലം മുന്നില്‍ കണ്ടു 
കൊണ്ടുതന്നെയാണ്‌ എല്ലാവരും പ്രവൃത്തി ആരംഭിക്കുന്നത്‌. പ്രവൃത്തി ആരം 
ഭിച്ചുകഴിഞ്ഞാല്‍ അവസാനിക്കുന്നതുവരെ മനസ്സ്‌ വീണ്ടും ഫലത്തെക്കുറി 
ച്ചുതന്നെ ചിന്തിച്ചും സംശയിച്ചും കഴിച്ചുകൂട്ടണമോ എന്നുള്ളതാണ്‌ പ്രശ്‌നം. 
ഒരു കൃഷിക്കാരന്‍ നല്ല വിളവുകിട്ടാന്‍വേണ്ടി കൃഷിപ്പണികളാരംഭിച്ചു. കൃഷി 
പ്പണികളെല്ലാം കഴിഞ്ഞാലും വീണ്ടും കുറെ ദിവസം കാത്തിരുന്നാലേ 
അയാള്‍ക്കു ഫലം ലഭിക്കു. ഈ കാലമത്രയും അയാള്‍ ഫലത്തെക്കുറിച്ചു 
തന്നെ ചിന്തിച്ചു വ്യാകുലപ്പെടണോ? ഇനി ഒരാള്‍ ൯ദാ ഫലത്തെക്കുറിച്ചു 
തന്നെ ചിന്തിച്ചു പ്രവര്‍ത്തിയെടുത്താലും അവാസനനിമിഷത്തില്‍ പോലും 
ഫലം ലഭിക്കാതെ നഷ്ടപ്പെട്ടുപോയെന്നുവരാം. മനുഷ്യന്‍ ചന്ദ്രനിലിറങ്ങി 
യിരിക്കുന്ന ഇക്കാലത്തും ഒരു കര്‍മ്മത്തിന്റെയും ഫലം കിട്ടിയേതീരു എന്നു 
ശഠിക്കാനുള്ള കഴിവ്‌ മനുഷ്യനുണ്ടായിക്കഴിഞ്ഞിട്ടില്ല. അപ്പോള്‍ ഫലലാഭം 
തികച്ചും കര്‍മ്മം ചെയ്യുന്നയാളിന്റെ നിയന്ത്രണത്തില്‍ മാത്രമല്ല. ലാഭനഷ്ട 
ങ്ങളും ജയാപജയങ്ങളും സുഖദുഃഖങ്ങളും മാനാപമാനങ്ങളും ഈ ലോക 
ത്തില്‍ മാറി മാറി വരുന്നതു തടയാന്‍ ആര്‍ക്കും സാദ്ധ്യമല്ല. ഇതു ലോകസ്വ 
ഭാവമാണ്‌. ഫലലാഭത്തിന്റെ ഈ അലംഘനീയ നിയമത്തിന്റെ മുമ്പിലാണ്‌ 
കര്‍മ്മയോഗ പരിശീലനം കടന്നുവരുന്നത്‌. ഫലം മുന്‍പില്‍ കണ്ടുകൊണ്ടു 
തന്നെ പ്രവര്‍ത്തിച്ചോളൂ. എന്നാല്‍ ഫലം അന്തിമമായി നല്‍കേണ്ടതു ഈശ്വ 
രനാണെന്നുറപ്പിച്ചു കര്‍മ്മത്തില്‍ ആദ്യന്തം ഈശ്വരബുദ്ധിയുറപ്പിക്കണം. 
തുടര്‍ന്നു ഫലം വരുമ്പോള്‍ നഷ്ടമായാലും ലാഭമായാലും ചിത്തത്തിന്റെ 
സമനില കൈവിടുകയുമരുത്‌. ജയമോ ലാഭമോ ഉണ്ടായാല്‍ തുള്ളിച്ചാടി രസി 
ക്കുകയും വേണ്ട. പരാജയമോ നഷ്ടമോ ഉണ്ടായാല്‍ കണ്ണുനീര്‍ വാര്‍ത്തു 
കരയുകയും വേണ്ട. ഞാനാണ്‌ ജയിച്ചത്‌. ഞാനാണ്‌ തോറ്റത്‌ എന്നിങ്ങനെ 
അഹന്തയെ ഉപലാളിച്ചുകൊണ്ട്‌ ഫലാകാംക്ഷയില്‍ മുഴുകിയാല്‍ ജയം വരു 
മ്പോള്‍ സന്തോഷിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി പരാജയം വരുമ്പോള്‍ 
സന്തപിക്കേണ്ടിവരും. നേരേമറിച്ചു ജയപരാജയങ്ങളൊക്കെ ഈശ്വരാനുഗ്ര 
ഹമാണെന്ന്‌ കരുതി സമബുദ്ധി പരിശീലിക്കലാണ്‌ യോഗാഭ്യാസം. കര്‍മ്മ 
യോഗ പരിശീലനത്തില്‍ ഇവിടെയും ചിലര്‍ ഒരു സംശയമുന്നയിക്കാറുണ്ട്‌. 


478 ശ്രീനാരായണ ഗുരുദേവഷ്യതികശ്‌ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


നല്ല പ്രവൃത്തികള്‍ ചെയ്താല്‍പോര; ഈശ്വരബുദ്ധി എന്തിനു ശീലിക്കണം? 
അഹന്തയെ മയപ്പെടുത്തി ചിത്തത്തെ സമനില പഠിപ്പിക്കുന്നതാണ്‌ യോഗം. 
സമനില കൈവന്ന ചിത്തത്തില്‍ ആത്മരുപം തെളിഞ്ഞ്‌ പ്രകാശിച്ച്‌ അതി 
രറ്റ ആനന്ദം അനുഭവപ്പെടുന്നതാണ്‌. ഈശ്വരബുദ്ധി ഉറപ്പിക്കാതെ അഹന്ത 
മയപ്പെടുകയോ ചിത്തം സമനിലയിലെത്തുകയോ ചെയ്യുകയില്ല. പ്രകൃതി 
യുടെ പിടിയില്‍പ്പെട്ട്‌ സുകൃതികള്‍പോലും ഉഴലുന്നു എന്ന്‌ ഗുരുദേവന്‍ 
പ്രസ്താവിച്ചിരിക്കുന്നതിക്കാരണത്താലാണ്‌. ഈശ്വര ബുദ്ധിയുറപ്പിച്ച്‌ ഫലാ 
കാംക്ഷ വെടിഞ്ഞു ചെയ്യുന്ന കര്‍മ്മമാണ്‌ കര്‍മ്മയോഗം. ഒരു കര്‍മ്മയോഗി 
യുടെ മനസ്സ്‌ ക്രമേണ സദാ സമനിലയില്‍ തന്നെ നില്‍ക്കാന്‍ കഴിവുള്ളതാ 
യിത്തീരുന്നു. മനസ്സിന്റെ ഉറപ്പായ സമസ്ഥിതിതന്നെയാണ്‌ ബ്രഹ്മരപരാപ്തി 
അഥവാ അഖണ്ഡ ബോധഭജനം. സമനില പ്രാപിച്ച ചിത്തം അഖണ്ഡമായ 
ആനന്ദതലം കണ്ടെത്തുന്നു. അതു കണ്ടെത്തിയയാളാണ്‌ യോഗാരൂഡന്‍ 
അഥവാ നൈഷ്കര്‍മ്യസിദ്ധന്‍. വേദാന്തം കര്‍മ്മത്തെ നിരുത്സാപപ്പെടുത്തു 
ന്നു എന്ന്‌ ചിലര്‍ അധിക്ഷേപിക്കാറുണ്ട്‌. കര്‍മ്മയോഗം പരിശീലിക്കാത്ത വരാ 
ണിങ്ങിനെ പറയുന്നവര്‍. കര്‍മ്മഫലചിന്തയ്ക്കടിമപ്പെട്ട്‌ സ്വാര്‍ഥമോഹികളായി 
കര്‍മ്മച്രകത്തിലുഴലുന്നത്‌ കര്‍മ്മയോഗമല്ല. അങ്ങനെയുള്ള കര്‍മ്മത്തെ 
വേദാന്തം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. നിരന്തരമായ സത്യാന്വേഷണത്തോ 
ടുകൂടി സ്വാര്‍ഥതയ്ക്ക്‌ കട്ടികുറച്ച്‌, ത്യാഗമനോഭാവത്തോടെ കര്‍മ്മം ചെയ്യാന്‍ 
പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണ്‌ കര്‍മ്മയോഗം. ഇത്‌ പരമസത്യത്തോടടുക്കാനും 
സത്യം കണ്ടുകഴിഞ്ഞാലും വീണ്ടും ലോകസംഗ്രഹം നടത്താനും വഴിതെളി 
യിക്കുന്ന രാജപാതയാണ്‌. ഈ രാജപാതയിലെ ദീപസ്തംഭങ്ങളാണ്‌ ശ്രീ 
ശങ്കരഭഗവത്പാദര്‍, ശ്രീ വിവേകാനന്ദസ്വാമികള്‍, ശ്രീ നാരായണഗുരുദേവന്‍ 
തുടങ്ങിയവര്‍. ഇവരില്‍ ഒരാളെയെങ്കിലും ഒന്നുറ്റുനോക്കാന്‍ കഴിഞ്ഞാല്‍ വേദാ 
ന്തപഠനം കര്‍മ്മത്തെ എങ്ങനെ രൂപപ്പെടുത്തുവെന്നു കാണാന്‍ കഴിയും. 
എന്തായാലും ഒരു നൈഷ്കര്‍മ്യസിദ്ധന്റെ ശരീരം കര്‍മ്മമാര്‍ഗത്തില്‍ 
എങ്ങനെ വര്‍ത്തിച്ചാലും അതിന്റെ പരിണാമദശകളൊന്നും അദ്ദേഹത്തിന്റെ 
ആത്മാവിനെ ലേശവും കളങ്കപ്പടുത്തുന്നില്ല. പല മുനിമാരുടെയും ശരീരച 
ലനങ്ങള്‍ നോക്കിക്കണ്ട ഗുരുദേവന്‌ അവരില്‍ ഈ സ്വാനുഭവം കണ്ടു 
കൃതാര്‍ഥനാകാന്‍ കഴിഞ്ഞതിന്റെ ഫലമാണ്‌ മുനിചര്യാപഞ്ചകം. ആപേക്ഷി 
കമായി ലോകസംഗ്രഹപ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ അധികം ഇറങ്ങിത്തിരിക്കാതെ 
ബ്രഹ്മവിദ്വരീയന്മാരായി കഴിഞ്ഞുകൂടുന്നവരാണ്‌ പല മുനിമാരും. എങ്കിലും 
ബ്രഹ്മവിത്തിന്റെയും, ര്രഹ്മവിദ്വരന്റെയും ലക്ഷണങ്ങള്‍ പലപ്പോഴും അവ 
രില്‍ കാണ്മാനുണ്ടായിരുന്നു എന്നാണ്‌ രണ്ടാംപദ്യം വ്യക്തമാക്കുന്നത്‌. ചില 
പ്പോള്‍ അവര്‍ മറ്റുള്ളവര്‍ക്ക്‌ സത്യസ്വരൂപം വിവരിച്ചുകൊടുക്കുകയെന്ന പരി 
മിതമായ ലോകസംഗ്രഹകര്‍മ്മത്തിലേര്‍പ്പെട്ട ബ്രഹ്മവിത്തുക്കളായി വര്‍ത്തി 
ക്കുന്നതു കാണാം. ചിലപ്പോള്‍ തികഞ്ഞ സമബുദ്ധിയോടെ തങ്ങളുടെ ചുറ്റും 
വന്നു കൂടുന്ന മനുഷ്യരോടും മൃഗങ്ങളോടും തുല്യഭാവേന പെരുമാറുക പതി 
വാണ്‌. ക്രൂരമൃഗങ്ങളും ക്രൂരസര്‍പ്പങ്ങളും മറ്റും അവരുടെ മുമ്പില്‍ തികഞ്ഞ 
ശാന്തതയോടെ വര്‍ത്തിക്കുന്നുവെന്നാണ്‌ കേള്‍വി. ശ്രീനാരായണഗുരുദേവന്‍ 


മുനിചര്യാപഞ്ചകം 479 


മരുത്വാമലയിലും മറ്റും തപസ്സുചെയ്തിരുന്ന കാലത്തും ഇങ്ങനെ സംഭവിച്ചി 
ട്ടുള്ളതായി കേട്ടിട്ടുണ്ട്‌. ഗുരുദേവന്‍ രണ്ടാം ശ്ലോകത്തില്‍ പണ്ഡിതശബ്ദം 
പ്രയോഗിച്ചിരിക്കുന്നത്‌ അര്‍ഥവത്താണ്‌. ‘പണ്ഡാ” എന്ന പദത്തിന്‌ ബ്രഹ്മ 
ജ്ഞാനമെന്നാണര്‍ഥം. എല്ലാറ്റിലും ്രഹ്മത്തെക്കാണുന്നവനാണ്‌ പണ്ഡിതന്‍. 
ഈ ബ്രഹ്മദര്‍ശനമാണ്‌ പണ്ഡിതന്റെ മുന്‍പില്‍ എല്ലാ ജീവികളേയും വൈരം 
വെടിഞ്ഞ്‌ ശാന്തരായി വര്‍ത്തിക്കാന്‍ പ്രേരിപ്പിക്കുന്നത്‌. ഗീത പറയുന്നതു 
നോക്കുക:-- 


വിദ്യാവിനയന്പനോ 

(ബ്ഥാഹ്മണേ ഗവി ഹസ്തിനി 

ശുന് ചൈവ ശ്വപാകേ ച 

പണ്ഡിതാഃ സമദര്‍ശിനഃ @ഗ.07, 5-18 


പണ്ഡിതന്‍മാര്‍ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും 
ആനയിലും പട്ടിയിലും ചണ്ഡാളനിലും സമദര്‍ശികളാണ്‌. സമദര്‍ശികള്‍ 
എന്നു പറഞ്ഞാല്‍ ഒരേ ബ്രഹ്മരൂപംതന്നെ ദര്‍ശിക്കുന്നവരാണെന്നാണര്‍ഥം. 
മുനി ചിലപ്പോള്‍ ഒരു മൂഡ്ദനെപ്പോലെ ചുറ്റിനടന്ന്‌ ഒരു ബ്രഹ്മവിദ്വരന്റെ 
സ്വഭാവവും പ്രകടമാക്കുന്നു. ചിലപ്പോള്‍ സമാധിയിലാണ്ട്‌ ബ്രഹ്മവിദ്വരീയ 
നായി വര്‍ത്തിക്കുന്നു. മറ്റുള്ളവര്‍ ഉണര്‍ത്തിയറിയിച്ചാല്‍ ഉണര്‍ന്നു ഭക്ഷണാ 
ദികാര്യങ്ങളില്‍ ഏര്‍പ്പെടുകയും ചെയ്യുന്നു. എന്നാല്‍ ശരീരത്തിന്റെ ഈ കര്‍മ 
ചലനങ്ങളൊന്നും ഗാഡമായ അദ്ദേഹത്തിന്റെ നൈഷ്കര്‍മ്യസിദ്ധി രൂപേണ 
യുള്ള ്രഹ്മനിഷ്ഠയ്ക്ക്‌ അണുപോലും ഭംഗംവരുത്താനില്ലയെന്നുള്ള അനു 
ഭവരഹസ്യമാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തിന്റെ ഒടുവിലത്തെ വരിയില്‍ വ്യക്ത 
മാക്കിയിരിക്കുന്നത്‌. ജീവന്‍ മുക്തന്മാരായ മുനിമാരുടെയെല്ലാം പൊതുവായ 
അനുഭവരഹസ്യമാണിതെന്നറിയേണ്ടതാണ്‌. നിരന്തരം ജീര്‍ണിച്ചുകൊണ്ടിരി 
ക്കുന്ന മനുഷ്യദേഹം ലഭിച്ച ഒരുവന്‍ ആ ദേഹത്തിലിരുന്നുകൊണ്ട്‌ ഈ നിത്യ 
പദവി നേടിയില്ലെങ്കില്‍ അവന്‍ പശുപ്രായനാണെന്നാണ്‌ വേദാന്തമതം. കാല 
ശക്തിയാല്‍ ഖണ്ഡിതമായ ശരീരത്തിലിരുന്നുകൊണ്ട്‌ മുനി അഖണ്ഡബോധ 
ഭജനം നിരന്തരം നിര്‍വഹിക്കുന്നു എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേവന്‍ ഈ 
ശാസ്ത്രസിദ്ധാന്തം കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ്‌. അങ്ങിനെ മനുഷ്യനെ 
സത്യാന്വേഷണത്തിനു പ്രേരിപ്പിക്കുകകൂടി ചെയ്തിരിക്കുന്നു. ഗുരുദേവന്‍ ഈ 
ശ്ലോകത്തില്‍ ഒരു മുനിയുടെ സ്വഭാവമായി പ്രതിപാദിച്ചിരിക്കുന്ന നൈഷ്കര്‍മ്യ 
സിദ്ധിയെന്താണെന്ന്‌ ഭഗവാന്‍ ഗീതയില്‍ വിവരിച്ചിരിക്കുന്നതു നോക്കുക:- 


അസക്തബ്ുദ്ധിഃ സര്‍വ്രത്രഃ 

ജിതാത്മാ വിഗതസ്പ്യഹഃ 

നൈഷ്കര്‍മ്യ സിദ്ധിം പരമാം 

സന്ന്യാസേനാധിഗച്ഛതി. 80.1. 18-49 


തന്റെ ശരീരമുള്‍പ്പെടെ ലോകത്തുള്ള ഒന്നിനോടും ബുദ്ധിക്ക്‌ പറ്റലില്ല. 
മനസ്സ്‌ പൂര്‍ണമായി ജയിക്കപ്പെട്ടു. ഒന്നിലും കൊതിയില്ല. ഇങ്ങനെയുള്ളയാള്‍ 
സര്‍വ കര്‍മഫലങ്ങളും സന്ന്യസിച്ച്‌ നൈഷ്കര്‍മ്യസിദ്ധിയിലെത്തിച്ചേരുന്നു. 


480 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സമ്ധുര്ണവ്യാഖ്യാനം - ഭാഗം 77 


തുടര്‍ന്നു ഭഗവാന്‍ ഇങ്ങനെ നൈഷ്കര്‍മ്യസിദ്ധനെ വിവരിക്കുന്നു. 
നൈഷ്കര്‍മ്യസിദ്ധന്‍ സദാ ്രഹ്മൈക്യം പ്രാപിച്ചു കഴിയുന്നു. ആഗ്രഹമോ 
അനുതാപമോ ഇല്ലാത്ത ഈ അവസ്ഥയിലാണ്‌ ഒരാള്‍ക്ക്‌ പരാഭക്തി വന്നു 
ചേരുന്നത്‌. (്രഹ്മനിഷ്ഠാരുപത്തിലുള്ള പരാഭക്തികൊണ്ട്‌ സത്യവസ്തു 
സമ്പൂര്‍ണമായി തെളിയുകയും വിദേഹമുക്തിയോടെ മുനി സാക്ഷാത്‌ 
ബ്രഹ്മമായിത്തന്നെ മാറുകയും ചെയ്യുന്നു. 


ജീവാത്മപരമാത്മൈക്യം 


അഖണ്ഡബോധധസ്വരൂപമായ സത്യത്തില്‍ അഹങ്കാരം അഥവാ “ഞാന്‍” 
എന്ന ഭാവം ഉദയം ചെയ്യുന്നതോടെയാണ്‌ സംസാരബന്ധമാരംഭിക്കുന്നത്‌. 
“അഹം കാരമാണ്‌ ജീവഭാവത്തിന്റെ തുടക്കം. സംസാരബന്ധവും മോക്ഷവു 
മെല്ലാം ഈ ജീവന്റെ അവസ്ഥാഭേദങ്ങളാണ്‌. എല്ലാ പ്രാണികളിലും ജീവഭാ 
വേന സ്ഫുരിക്കുന്ന ഈ “അഹം” തത്വത്തിന്‌ മുളച്ചുകഴിഞ്ഞാല്‍ രണ്ടുതരം 
ഗതികള്‍ സംഭവിക്കാം. ഒന്നുകില്‍ തന്റെ ഉല്പത്തിസ്ഥാനമായ അഖണ്ഡ 
ബോധവസ്തുവില്‍ തിരിച്ചു ലയിച്ചു അമൃതത്വം കൈവരിക്കാം. ഇതാണ്‌ 
മോക്ഷം. അല്ലെങ്കില്‍ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെ കല്പിച്ചുണ്ടാക്കി 
സൂക്ഷ്മശരീരത്തെയും അവയെ വീണ്ടും പെരുക്കി സ്ഥൂലശരീരത്തെയും 
നിര്‍മിച്ച്‌ അങ്ങിനെ ദുഃഖമയമായ സംസാരപ്രവാഹത്തിലേക്ക്‌ കടന്നുവരാം. 
സംസാരരംഗത്തെത്തിയാല്‍ ഈ ക്രമം തന്നെ അംഗീകരിച്ച്‌ ഉണ്ടായി പ്രകാ 
ശിക്കുന്ന അനവധി പ്രപഞ്ചശരീരങ്ങളുമായി ബന്ധപ്പെട്ട്‌ രാഗദ്വേഷഭാവം 
പുലര്‍ത്തി ജനിച്ചും മരിച്ചും ഉഴലാം. ഇതിലേതു ഗതിയാണ്‌ വേണ്ടതെന്നു 
തീരുമാനിക്കേണ്ടതും ഈ ജീവന്‍തന്നെ. 


എല്ലാ പ്രാണിശരീരങ്ങളിലും ഈ ജീവഭാവം സ്ഫുരിക്കുന്നുണ്ട്‌. 
എന്നാല്‍ മനുഷ്യശരീരത്തിലെ “അഹം” തത്വത്തിന്‌ തന്റെ ഉല്പത്തിസ്ഥാന 
മായ അഖണ്ഡബോധസത്യത്തെ വ്യക്തമായി വിവേചനം ചെയ്തറിഞ്ഞ്‌ അതു 
മായി ഐക്യംപ്രാപിക്കാനുള്ള പ്രത്യേക കഴിവുകൂടിയുണ്ടെന്നുള്ളതാണ്‌ 
വിശേഷം. ബ്രഹ്മത്തില്‍നിന്നും നേരിട്ട്‌ പൊന്തിവന്നു പ്രകാശിക്കുന്ന ഈ 
“അഹം” ബ്രഹ്മാംശം തന്നെയാണെന്നു പറയേണ്ടതില്ലല്ലൊ. ശ്രീശങ്കരഭഗവ 
ത്പാദര്‍ ബ്രഹ്മസൂത്രഭാഷ്യത്തിന്റെ ആരംഭഘട്ടത്തില്‍തന്നെ ഇക്കാര്യം വെളി 
പ്പെടുത്തിയിട്ടുണ്ട്‌. ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ “അറിവിലിരുന്നൊ 
രഹന്തയാദ്യമുണ്ടായ്‌ വരും” എന്നിങ്ങനെ അഹങ്കാരത്തിന്റെ ഉല്പത്തിക്രമം 
സുസ്പഷ്ടമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. ഈ വരിയിലെ “അറിവ്‌” അഖണ്ഡബോ 
ധസ്വരൂപമായ ബ്രഹ്മംതന്നെയാണ്‌. ഗുരുദേവന്‍ അഹംതത്വരഹസ്യം വെളി 
പ്പെടുത്തുന്നതു നോക്കുക:- 


അഹമിരുളല്ലിരുളാകിലന്ധരായ്‌ നാം 

അഹമഹമമന്നറിയാതിരുന്നിടേണം 

അറിവതിനാലഹമന്ധകാരമലല്ല- 

നറിവതിതിങ്ങനെയാര്‍ക്കുമോതിടേണം ആത്മോ.ശ. 18 


മുനിചര്യാപഞ്ചകം 481 


എല്ലാരിലും തെളിഞ്ഞുപ്രകാശിക്കുന്ന “ഞാന്‍” എന്ന ബോധം ഇരുണ്ട 
ജഡമല്ല. ജഡമായിരുന്നുവെങ്കില്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ വ്യക്തമായി 
അതു സ്വയം അറിയുമായിരുന്നില്ല. അതുകൊണ്ട്‌ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ 
പ്രകാശിക്കുന്ന “അഹം” തത്വം ശാശ്വതമായ ബോധത്തിന്റെ അംശമാണെന്ന്‌ 
എല്ലാവരേയും പറഞ്ഞുമനസ്സിലാക്കേണ്ടതാണ്‌. ഈ “ഞാനെന്നതിനെ വലയം 
ചെയ്തിരിക്കുന്ന രാഗദ്വേഷരൂപത്തിലുള്ള മലിനമറകളെ പൊളിച്ചുമാറ്റി 
അതിന്റെ അഖണ്ഡഭാവത്തില്‍ കൊണ്ടെത്തിക്കുന്നതാണ്‌ സത്യസാക്ഷാത്കാ 
രം. ഇതുതന്നെയാണ്‌ ജീവാത്മപരമാത്തെക്യം. ശ്രീ രമണമഹര്‍ഷി നിര്‍ദേ 
ശിച്ചിട്ടുള്ള വ്യക്തമായ മോക്ഷമാര്‍ഗവും ഇതുതന്നെയാണ്‌. രമണസിദ്ധാന്ത 
ത്തിന്റെ സാരസംഗ്രഹമായ ഒരു പദ്യമാണ്‌ ചുവടെ ചേര്‍ക്കുന്നത്‌.- 


ഹൃദയകുഹരമദ്ധ്യ കേവലം ബ്രഹ്മമാതം 
ഹ്യഹമഹമിത? സാക്ഷാദാത്മരുപേണ ഭാതി 
ഹൃദി വിശമനസാ സ്വം ചിന്വതാ മജ്ജതാ വാ 
പവന ചലനരോഗാദാത്മനിഷ്ഥോ ഭവ ത്വം. 


ഹൃദയഗുഹയ്ക്കുള്ളില്‍ അദ്വൈത്രബഹ്മസത്യം തന്നെയാണ്‌ ഞാന്‍, 
ഞാന്‍ എന്നിങ്ങനെ പ്രത്യക്ഷമായി ആത്മരൂപത്തില്‍ പ്രകാശിച്ചുകൊണ്ടിരി 
ക്കുന്നത്‌. ഒന്നുകില്‍ നിത്യാനിത്യവിചാരം ചെയ്ത്‌ അനിത്യവിഷയങ്ങളോ 
ടുള്ള സംഗം അകറ്റി “ഞാനിന്റെ” പൂര്‍ണരൂപം ഹൃദയത്തില്‍ അന്വേഷിച്ചു 
കണ്ടുപിടിക്കു. അല്ലെങ്കില്‍ ഏകാന്തമായ സ്ഥലത്തുചെന്നിരുന്നു സങ്കല്പ 
നിരോധമെന്ന യോഗം ശീലിച്ച്‌ ഹൃദയഗുഹയുടെ അടിത്തട്ടുവരെ മുങ്ങിച്ചെന്ന്‌ 
അഹംതത്വത്തിന്റെ ഉല്പത്തിസ്ഥാനം കണ്ടുപിടിക്കൂ. ഈ രണ്ടിലൊരു 
മാര്‍ഗമവലംബിച്ച്‌ പ്രാണഗതി തടഞ്ഞ്‌ ചിത്തം ഏകാഗ്രപ്പെടുത്തി ആത്മ 
നിഷ്ഠനായി ഭവിക്കു. ഇതാണ്‌ രമണോപദേശസാരം. “അഹംതത്വം' ഇങ്ങനെ 
അചഞ്ചലമായ ആത്മതത്വത്തില്‍ ഏകീഭവിക്കുന്നതുതന്നെയാണ്‌ ജീവ 
ബ്രഹ്മൈക്യം. ഈ ജീവാത്മപരാത്തെക്യം നേടിയ ശ്രീനാരായണഗുരുദേ 
വന്‍ അതേ ജീവാത്മപരമാത്തൈക്യം മറ്റു മുനിമാരിലും കണ്ടു കൃതാര്‍ഥത 
യടയുന്ന കാഴ്ചയാണ്‌ നാം മുനിചര്യാപഞ്ചകത്തിലെ മൂന്നാം ശ്ലോകത്തില്‍ 
ദര്‍ശിക്കുന്നത്‌:- 


3. അയാചിതമലിപ്സയാ നിയതിദത്തമന്നം മുനി- 
സ്തനോഃ സ്ഥിതയ ഇത്യദന്‍ പഥി ശയാനകോവ്യാകുലഃ 
സദാത്മദൃഗനശ്വരം സ്വപരമാത്മനോരൈകൃതഃ 
സ്ഫുരന്‍ നിരുപമം പദം നിജമുപൈതിസച്ചിത്‌ സുഖം. 
മുനിഃ-മുനി; അലിപ്സയാ-ആഗ്രഹമില്ലാത്തതുകൊണ്ടു; അയാചിതം 
യാചിക്കാതെ; നിയതിദത്തം-വിധിബലംകൊണ്ടു കിട്ടുന്ന; അന്നം-ആഹാരം; 
തനോഃ സ്ഥിതയേ ഇതി-ശരീരം നിലനിറുത്താന്‍വേണ്ടി മാത്രം; അദന്‍-ഭ 
ക്ഷിച്ചിട്ട്‌; അവ്യാകുലഃ-വ്യാകുലയൊന്നും കൂടാതെ; പഥി ശയാനകഃ-വഴിയ 
രികില്‍തന്നെ കിടന്നു; സദാ ആത്മദ്യക്-എല്ലായ്പ്പോഴും ആത്മദര്‍ശിയായി; 
സ്വപരമാത്മനോഃ ഐക്യതഃ സ്ഫുരന്‍-തന്റെയും പരമാത്മാവിന്റെയും ഏകീ 


77-2003 


482 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മധുര്ണധ്യാഖ്യാനം - ഭാഗം 7/ 





ഭാവംകൊണ്ട്‌ കണ്ടെത്തിയതായ; അനശ്വരം-നാശമില്ലാത്തതും; നിരുപമം- 

തുല്യതയില്ലാത്തതും; സച്ചിത്സുഖം-സച്ചിതാനന്ദസ്വരൂപവുമായ; നിജം പദം 

-സ്വന്തം സ്ഥാനം; ഉപൈതി-കണ്ടെത്തി വിശ്രമിക്കുന്നു. 

മുനി ആഗ്രഹമില്ലാത്തതുകൊണ്ട്‌ ആരോടും ഒന്നും ചോദിക്കുന്നില്ല. 

എന്നാല്‍ വിധിബലംകൊണ്ടു കിട്ടുന്ന ആഹാരം ശരീരം നിലനിര്‍ത്താന്‍ 
വേണ്ടിമാത്രം കഴിക്കുന്നു. യാതൊരു വ്യാകുലതയും കൂടാതെ വഴി 
യരികില്‍തന്നെ കിടക്കുന്നു. എപ്പോഴും ആത്മനിഷ്ഠനായി ജീവാത്മപരമാ 
ത്തെക്യം കൊണ്ടെത്തിച്ചേര്‍ന്നതായ ശാശ്വതവും അതുല്യവും സച്ചിദാനന്ദ 
ഘനവുമായ സ്വന്തം സ്ഥാനം കണ്ടെത്തി വിശ്രമിക്കുന്നു. 


ജീവാത്മപരമാത്മൈക്യ വിശകലനം 


തല്ക്കാലം ജീവാത്മാവായി പ്രകാശിക്കുന്ന “ഞാന്‍” സ്വസ്വരുപം ശോധ 
നചെയ്തെടുത്ത്‌ തന്റെ പൂര്‍ണസ്വരൂപമായ ബ്രഹ്മഭാവം കണ്ടെത്തുകയാ 
ണല്ലൊ ജീവാത്മപരമാത്തൈക്യം. എന്തിനെയാണ്‌ ശോധന ചെയ്യേണ്ടത്‌? 
ജീവാത്മാവ്‌ തല്ക്കാലം സങ്കല്പങ്ങളും വാസനകളുംകൊണ്ട്‌ മൂടപ്പെട്ടിരി 
ക്കുകയാണ്‌. ഈ മറകളെ അകറ്റുകയാണ്‌ ശോധന ചെയ്യല്‍. തത്വജ്ഞാനം, 
മനോനാശം, വാസനാക്ഷയം ഇവ ഒരേ കാലത്ത്‌ അഭ്യസിച്ചുവേണം മറ 
കളെയകറ്റാന്‍. വസ്തു ഒന്നേയുള്ളൂ. പ്രപഞ്ചരുപേണ കാണപ്പെടുന്നതെല്ലാം 
ഭിന്നമായ വസ്തുസത്തയൊന്നുമില്ലാതെ വെള്ളത്തില്‍ കുമിളകള്‍പ്പോലെ ഒരേ 
വസ്തുവില്‍ പൊന്തിമറയുന്ന കാഴ്ചകള്‍ മാത്രമാണ്‌ എന്ന അറിവാണ്‌ തത്വ 
ജ്ഞാനം. മനസ്സിനെ ഈ തത്വജ്ഞാനം പഠിപ്പിക്കുകയാണെങ്കില്‍ ഭിന്നപ 
ദാര്‍ഥങ്ങളുടെ പിന്നാലെ സുഖത്തിനുവേണ്ടി അലഞ്ഞു തിരിയാന്‍ പ്രേരിപ്പി 
ക്കുന്ന സങ്കല്പങ്ങള്‍ ക്രമേണ കുറഞ്ഞുവരും. തത്വജ്ഞാനത്തെ അവലം 
ബമാക്കി വിവിധ സങ്കല്പങ്ങളെ ഇങ്ങനെ കുറയ്ക്കുന്നതാണ്‌ മനോനാശം. 
സങ്കല്പംതന്നെയാണ്‌ മനസ്സ്‌. തുടര്‍ന്ന്‌ എന്റേത്‌, നിന്റേത്‌, എനിക്കിതുകൂ 
ടാതെ ജീവിക്കാനേ സാധ്യമല്ല, എന്നിത്യാദി മോഹജന്യമായ മമതാബന്ധ 
ങ്ങളും അഭിരുചികളും ക്ഷയിക്കാന്‍ തുടങ്ങും. ഇതാണ്‌ വാസനാക്ഷയം. വാസ 
നകളും സങ്കല്പങ്ങളും അകന്ന്‌ തത്വജ്ഞാനം ഉറയ്ക്കുന്തോറും “ഞാന്‍' 
എന്ന ജീവാത്മാവിന്റെ അനുഭവമണ്ഡലം വികസിക്കും. ജ്ഞാനകര്‍മേന്ദ്രിയ 
ങ്ങളോടുകുടി മാംസാസ്ഥിനിര്‍മിതമായ ദേഹമാണ്‌ ഞാനെന്ന സങ്കുചിതമായ 
അനുഭവമണ്ഡലത്തിലാണല്ലൊ സാധാരണക്കാരന്റെ ജീവഭാവം ഒതുങ്ങി 
നില്‍ക്കുന്നത്‌. മാംസപിണ്ഡത്തില്‍ താദാത്മ്പ്പെട്ടുനില്ക്കുന്ന ഈ അഹന്തയെ 
തത്വജ്ഞാനാദി അഭ്യസിപ്പിച്ച്‌ ശോധന ചെയ്താല്‍ എല്ലാ പ്രപഞ്ചത്തെയും 
കോര്‍ത്തിണക്കി നില്‍ക്കുന്ന പ്രാണനുമായി താദാത്മ്യപ്പെടുത്താന്‍ കഴിയും. 
സമാധിവേളയില്‍ ദേഹത്തിലെ രോമകൂപങ്ങളെല്ലാം പ്രകാശമയവും ശീതള 
വുമായ പ്രാണധാരണ കൊണ്ട്‌ നിറഞ്ഞിട്ട്‌ “ഞാന്‍ സത്ത്വപാണനാണ്‌' എന്ന 
സാക്ഷാത്കാരം അഹന്തയ്ക്കു വന്നുചേരും. പ്രാണസാക്ഷാത്കാരം നേടിയ 
യോഗിക്ക്‌ സമാധി വിട്ടുണര്‍ന്നാല്‍ സര്‍വപ്രപഞ്ചവും താന്‍ തന്നെയാണെ 
ന്നുള്ള അനുഭവമായിരിക്കും ലോകവ്യവഹാരവേളയില്‍. പ്രാണനില്‍ കട്ടിപിടി 


മുനിചര്യാപഞ്ചകം 483 





ച്ചുനില്‍ക്കുന്ന കാഴ്ചകളാണല്ലൊ പ്രത്യക്ഷത്തില്‍തന്നെ പ്രപഞ്ചഘടകങ്ങള്‍. 
ഇതുവരേയുള്ളൂ ജീവാത്മാവിന്റെ വികാസത്തിന്റെ അതിര്‍. സമാധിവേളയില്‍ 
പ്രാണസ്പന്ദനവും നിരോധിക്കുന്നതോടെ അദ്വയമായ അഖണ്ഡബോധ 
ത്തില്‍ “അഹംഭാവം” പാടെ ലയിച്ചുമറഞ്ഞ്‌ ബ്രഹ്മസ്വരുപമായിത്തീരുകയും 
ചെയ്യും. ജീവാത്മാവിന്റെ ഈ ഐക്യക്രമം ഗുരുദേവന്‍തന്നെ ആത്മോപദേ 
ശശതകത്തിലെ ഒരു പദ്യത്തില്‍ വിവരിച്ചിട്ടുണ്ട്‌. 


ശ്രിഗുണമയം തിരുനീറണിഞ്ഞെര?ശ- 

നകമലരിട്ടു വണങ്ങിയക്ഷമാറ? 

സകലമഴിഞ്ഞു, തണിഞ്ഞു,കേവലത്തില്‍ 

മഹിമയുമറ്റു, മഹസ്ത്രിലാണിടേണം. ആത്മോ.ശ. 13 


ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന്ന്‌ അകമലരിട്ടു വണങ്ങുകയാണ്‌ 
ആദ്യം വേണ്ടത്‌. അഖണ്ഡബോധസ്വരുപമായ ഒരേ ഈശ്വരന്റെ ഗുണപ്രകട 
നമാണ്‌ പ്രപഞ്ചമെന്നു കണ്ട്‌ ഹൃദയത്തെ ആ തത്വജ്ഞാനം പഠിപ്പിക്കണം. 
തുടര്‍ന്ന്‌ അക്ഷമാറി സകലമഴിയും. ഇന്ദ്രിയങ്ങള്‍ അടങ്ങി സങ്കല്പങ്ങള്‍ വിട്ടു 
പോകും. അതോടെ ചിത്തം തണിയും; അതായത്‌ വാസന ക്ഷയിക്കും. അന 
ന്തരം കേവലത്തിന്‍ മഹിമ പ്രകടമാകും. “അഹംഭാവ'മാണ്‌ കേവലം. അതിന്റെ 
വികാസത്തിന്റെ അതിരാണ്‌ കേവലത്തിന്‍മഹിമ. ഇതത്രെ പ്രാണസാക്ഷാ 
ത്കാരം അഥവാ സത്ത്വബുദ്ധിയുടെ സാക്ഷാത്കാരം, ഉപനിഷത്തുകള്‍ ഈ 
അവസ്ഥയെ “മഹാനാത്മാ' എന്നാണ്‌ വിളിക്കുന്നത്‌. ഇതു സാക്ഷാത്കരിച്ച 
യാള്‍ക്ക്‌ എല്ലാം “ഞാന്‍” തന്നെയെന്നനുഭവിക്കാന്‍ കഴിയുന്നു. ഇവിടവും 
കടക്കുമ്പോഴാണ്‌ മഹസ്സിലാണു പോകുന്നത്‌. അഹംബോധം പോയി അഖ 
ണ്ഡബോധം അവശേഷിക്കുന്നത്‌. ഇതുതന്നെയാണ്‌ ജീവ്രബഹ്മൈക്യം. ഈ 
സാക്ഷാത്കാരം അനുഭവിച്ചുമാര്രമേ അറിയാന്‍പറ്റു. ഈ മഹസ്സി 
ലാണുപോകല്‍ ആത്മോപദേശശതകത്തില്‍ ഗുരുദേവന്‍തന്നെ വീണ്ടും വിശ 
ദീകരിച്ചിരിക്കുന്നതു നോക്കുക:- 


അണ്ുവറിവില്‍ മഹിമാവിലംഗമില്ലാ- 

തണയുമഖണ്ഡവുമന്നു പൂര്‍ണമാകും; 

അനുഭവിയാതറിവിലഖണ്ഡമാം ചിദ്‌- 

ഘന, മിതു മതനഘനാമ്യതാബ്ധിയാകും. ആത്മോ. ശ. 97 


ഇതിലെ “അണു” ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ പ്രകാശിക്കുന്ന ജീവാ 
ത്മാവുതന്നെ. “അറിവ്‌” അഖണ്ഡബോധവസ്തുവായ പരമാത്മാവും. ജീവാ 
ത്മാവ്‌ ശോധനചെയ്യപ്പെട്ടാല്‍ വികാസം പ്രാപിച്ച്‌ പരമാത്മജ്യോതിസ്സില്‍ 
വ്യക്തിത്വം ഉപേക്ഷിച്ച്‌ ഒന്നുചേരും. അഖണ്ഡബോധസത്യം അന്നു പരി 
പൂര്‍ണമായി വിലസും. ഈ സാക്ഷാത്കാരം അനുഭവിക്കാതെ അറിയാന്‍ 
പറ്റുകില്ല. ഇത്‌ ബോധം ഘനീഭവിച്ചു അഖണ്ഡമായിത്തീരുന്ന നിലനില്‍പാണ്‌. 
നിശ്ശൂബ്ദമായി കട്ടിപിടിച്ചു കിടക്കുന്ന ഒരമൃതസമുദ്രം. ഏതാണ്ടിതേഭാഷ 
യില്‍തന്നെ ശ്രീ ശങ്കരഭഗവത്പാദര്‍ ജീവാത്മപരമാത്മൈക്യാനുഭവം വിവ 
രിക്കുന്നതു നോക്കുക:- 


484 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്ണഡ്യാഖ്യാനം - ഭാഗം 11 


സുഖചിദമ്യതരാശയ ചിത്തഫേനം വിലീനം 
കഷയമധിഗത ഏവ വ്യത്തിചഞ്ചത്തരംഗഃ 
സ്തിമിതസ്സുഖസമുദ്രോ തിര്‍വിചേഷ്ടഃ സുപുര്‍ണഃ 
കഥമിഹ മമ ദുഖം സര്‍വദകോഹമസ്മി. 


ആനന്ദബോധാമൃതസമുദ്രത്തില്‍ ചിത്തമാകുന്ന പത ലയിച്ചു കഴിഞ്ഞി 
രിക്കുന്നു. സങ്കല്പങ്ങളാകുന്ന ചെറുകല്ലോലങ്ങള്‍ എന്നന്നേയ്ക്കുമായി 
അകന്നുകഴിഞ്ഞിരിക്കുന്നു. കട്ടിപിടിച്ച ആനന്ദസമുദ്രം. യാതൊരിളക്കവുമി 
ല്ലാതെ സമ്പൂര്‍ണമായി വിലസുന്നു, ഞാന്‍ മാത്രമേയുള്ളു. എനിക്കെങ്ങനെ 
ദുഃഖം വരാനാണ്‌? സ്വയം സദാ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ജീവാത്മപര 
മാത്തൈക്യപദം മറ്റു മുനിമാരിലും തെളിഞ്ഞു കാണാനിടയായതുകൊണ്ടാണ്‌ 
ശ്ലോകത്തില്‍ “സ്വപരമാത്മനോരൈകൃതഃ സ്ഫുരന്‍” എന്നു ഗുരുദേവന്‍ 
്രസ്താവിച്ചിരിക്കുന്നത്‌. 


സച്ചിദാനന്ദമാണ്‌ ബ്രഹ്മപദം 


പ്രപഞ്ചമായിക്കാണപ്പെടുന്ന നിലനില്‍പിന്റെ ശാശ്വതാധിഷ്ഠാനമാണ്‌ 
ഈ ബ്രഹ്മപദം. അതുകൊണ്ടത്‌ അനശ്വരമാണ്‌. ഈ ശാശ്വതപദം ഉള്ളതു 
കൊണ്ടാണ്‌ പ്രപഞ്ചഘടകങ്ങള്‍ക്ക്‌ ഉണ്ടായി നിലനിന്ന്‌ മറഞ്ഞ്‌ വീണ്ടും 
ഉണ്ടായി നിലനിന്നു മറയാന്‍ അവസരം ലഭിക്കുന്നത്‌. മറ്റെല്ലാം ഇതില്‍ കാണ 
പ്പെടുന്ന അല്പദര്‍ശനങ്ങളാണ്‌. അതുകൊണ്ട്‌ ഇതിനു തുല്യമായി മറ്റൊ 
ന്നുണ്ടാവുകവയ്യ. ഇതനുപമമാണ്‌. ഉള്ളില്‍ സ്വന്തം ആത്മരുപം തിരഞ്ഞു 
ചെല്ലുന്ന ആള്‍ക്കാണീസത്യം വെളിപ്പെടുന്നത്‌. സദാ ആത്മദൃക്കായ .മുനി 
ഇതു കണ്ടെത്തുന്നു. സ്വ സ്വരൂപം തിരഞ്ഞു ചെല്ലുമ്പോള്‍ ഇതു കണ്ടെത്താ 
നിടയാകുന്നതു കൊണ്ടുതന്നെ സ്വന്തം ആത്മാവിന്റെ യഥാര്‍ഥപദവി ഇതാ 
ണെന്ന്‌ ഒരു സത്യനിഷ്ഠന്‍ വ്യക്തമായി അറിയാന്‍ കഴിയുന്നു. ഇക്കാരണ 
ത്താലാണ്‌ ബ്രഹ്മപദത്തെ “നിജപദം” എന്നു ഗുരുദേവന്‍ വിശേഷിപ്പിച്ചിരി 
ക്കുന്നത്‌. ഈ പദം ഗാഡമായി അനുഭവിക്കുന്നയാള്‍ ഭക്ഷണത്തിനു 
വേണ്ടിപ്പോലും ആരോടും ഒന്നും ചോദിച്ചു വാങ്ങുകയില്ല. അവ്യാകുലനായി 
ഏതു വഴിവക്കിലും ആനന്ദത്തിലാണ്ട്‌ കിടന്നു കഴിച്ചുകൂട്ടാന്‍ അദ്ദേഹത്തിനു 
പ്രയാസമില്ല. ആരെങ്കിലും ഓര്‍മിച്ചു ഭക്ഷണം നല്‍കിയാല്‍ നിയതിയെ ബഹു 
മാനിച്ച്‌ ദേഹം നിലനിറുത്താന്‍വേണ്ടി മാത്രം അതു കഴിക്കും. എന്താണ്‌ 
നിയതിയെ ബഹുമാനിക്കല്‍. പ്രാരബ്ധം ഒടുങ്ങിയാലല്ലേ തല്‍ക്കാലശരീരം 
വീഴു. പ്രാരബ്ധം ഒടുങ്ങുന്നതുവരെ ദേഹം നിലനിര്‍ത്താന്‍ കര്‍മഗതിയുടെ 
ആകത്തുകയായ നിയതി കൊതിക്കുന്നുണ്ടെങ്കില്‍ താന്‍ അതിന്നു തടസ്സമാ 
കുന്നില്ല എന്ന ഭാവമാണ്‌ നിയതിയെ ബഹുമാനിക്കല്‍. മുനിയെ ഈ നില 
യിലെല്ലാം കൊണ്ടെത്തിക്കുന്ന ്രഹ്മത്തിന്റെ സ്വരൂപമെന്താണ്‌? അതാണ്‌ 
ഗുരുദേവന്‍പദ്യത്തിലെ അവസാനപദം കൊണ്ട്‌ വ്യക്തമാക്കിയിരിക്കുന്നത്‌. 
ബ്രഹ്മം സച്ചിത്സുഖമാണ്‌. സത്ത്‌, ചിത്ത്‌. ആനന്ദം ഇവ മൂന്നും ഏകീഭ 
വിച്ചു ഘനീഭവിച്ചതാണ്‌ ബ്രഹ്മം. ഉണ്ട്‌, ഉണ്ട്‌ എന്നിങ്ങനെ ഉണ്മപ്രകടമാ 
കുന്നതാണ്‌ സത്ത്‌. ഉണ്മ സ്വയം അനുഭവിക്കാന്‍ കഴിയുന്ന അവസ്ഥയാണ്‌ 


മുന്നിചര്യാപഞ്ചകം 485 


ചിത്ത്‌ അഥവാ ബോധം. ജഡപദാര്‍ഥങ്ങള്‍ക്ക്‌ ഉണ്മയുള്ളതായി നമുക്കു 
തോന്നുന്നു. പക്ഷെ അവയുടെ ഉണ്മ അവയ്ക്കു സ്വയം അനുഭവിക്കാന്‍ കഴി 
യുന്നില്ലെന്നു തീര്‍ച്ചയാണല്ലൊ. സ്വയം ഉണ്മ അനുഭവിക്കാന്‍ കഴിയാത്ത 
ഒന്നിന്‌ മറ്റുള്ളവരുടെ ഉണ്മ പ്രശ്നവുമല്ല. ഉണ്മ സ്വയം അനുഭവിക്കാന്‍ കഴി 
യാത്ത ഒന്നിനു അതോ മറ്റുള്ളതോ നിലനില്‍ക്കുന്നില്ലെന്നു ചുരുക്കം. ലളി 
തമായ ഈ യുക്തികൊണ്ടു തന്നെ ജഡത്തിന്റെ മുഴുവന്‍ നിലനില്പ്‌ 
ബോധത്തെ ആശ്രയിച്ചു മാത്രമാണെന്നു തെളിയുന്നു. ബോധം സ്വയം ഉണ്മ 
യനുഭവിച്ചുകൊണ്ട്‌ ജഡത്തെയും ഉള്ളതായി അറിയുന്നു. അപ്പോള്‍ ജഡ 
മെല്ലാം ഒഴിഞ്ഞുമാറിയാലും സ്വയം ഉണ്മ അനുഭവിക്കുന്ന ബോധത്തിന്‌ ഒരു 
കേടും പറ്റാനില്ല. ബോധം കൈവിട്ടാല്‍ ജഡമോ? ശുദ്ധശുന്യമായിത്തീരും. 
നേരെമറിച്ച്‌ ജഡം ഒഴിഞ്ഞു മാറിയാല്‍ ബോധം മേഘാവരണം മാറിയ സൂര്യ 
നെപ്പോലെ കളങ്കമറ്റ പൂര്‍ണരൂപത്തില്‍ ഘനീഭൂതമായ ഉണ്മയുടെ അനുഭവ 
ത്തോടെ ബാക്കിനില്‍ക്കുമെന്നാണ്‌ ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള 
ഉഷീശ്വരന്മാര്‍ കണ്ടുപിടിച്ചത്‌. ഇങ്ങനെ ജഡസ്പര്‍ശമില്ലാതെ കട്ടിപിടിച്ചു 
നില്‍ക്കുന്ന ഉണ്മതന്നെയാണ്‌ ശുദ്ധമായ ബോധം. ഉണ്മയും ബോധവും കട്ടി 
പിടിച്ച ഈ നിലനില്‍പുതന്നെയാണ്‌ ശുദ്ധമായ ആനന്ദം. ലോകത്തില്‍ 
സത്തും ചിത്തും ആനന്ദവും വേര്‍തിരിഞ്ഞപോലെ കാണപ്പെടുന്നതുകൊ 
ണ്ടാണ്‌ ബ്രഹ്മസ്വരൂപവിവരണത്തില്‍ ഈ മൂന്നു പദങ്ങളും ഉപയോഗിക്കേ 
ണ്ടിവന്നത്‌. വാസ്തവത്തില്‍ ശുദ്ധമായ ഉണ്മ, ശുദ്ധമായ ബോധം, ശുദ്ധമായ 
ആനന്ദം ഇവ മൂന്നും പര്യായപദങ്ങളാണ്‌. അതുകൊണ്ട്‌ ഇവയില്‍ ഏതെ 
ങ്കിലും ഒന്നുമാത്രം പറഞ്ഞുതന്നെ ബ്രഹ്മത്തെ നിര്‍വചിക്കാവുന്നതുമാണ്‌. 


ആനന്മസ്തിയതു ഭാതിയതൊന്നുതന്നെ 
താനത്യമോര്‍ക്കിലതു നാസ്തി ന ഭാതി സര്‍വം 


എന്നിങ്ങനെ “അദ്വൈതദീപിക യില്‍ ഗുരുദേവന്‍ തന്നെ ഇക്കാര്യം 
വ്യക്തമാക്കിയിട്ടുമുണ്ട്‌. ആനന്ദംതന്നെയാണ്‌ ഉൺമ, ഉൺമ തന്നെയാണ്‌ 
ബോധം. രണ്ടെന്ന ചിന്ത വന്നാല്‍ ഈ പരമസത്യം പൂര്‍ണമായി പ്രകാശി 
ക്കാതെ മറഞ്ഞുപോകും. സത്യസ്വരൂപം ഇങ്ങനെ സൂര്യതുല്യം വ്യക്തമായി 
കണ്ടറിഞ്ഞ ഗുരുദേവന്‍ സച്ചിത്സുഖസ്വരൂപമായ ്രഹ്മപദം പ്രാപിച്ച്‌ 
ബ്രഹ്മവിദ്വരീയന്മാരായി ചിലപ്പോഴൊക്കെ കണ്ടിട്ടുള്ള പരമഹംസന്മാരുടെ 
സൂക്ഷ്മചിത്രമാണ്‌ മൂന്നാം ശ്ലോകത്തില്‍ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. 


സതൃമിഥ്യാനുഭവവിവേകം 


പ്രപഞ്ചവും പരമസത്യവും അനുഭവമാണ്‌. അനുഭവമോ ബോധവസ്തു 
വിന്റെ മാത്രം സ്വഭാവമാണ്‌. ബോധവസ്തുവിന്റെ അപൂര്‍ണാനുഭവം പ്രപഞ്ചം; 
പൂര്‍ണാനുഭവം സത്യം. അഥവാ ബോധവസ്തുവിന്റെ ശ്രമാനുഭവം പ്രപഞ്ചം; 
യഥാര്‍ഥാനുഭവം സത്യം. ഇതാണനുഭവ രഹസ്യം. ഏതു വസ്തുവിനെക്കു 
റിച്ചുമുള്ള അനുഭവങ്ങള്‍ മൂന്നുവിധമുണ്ടാകാം. വസ്തുവിനെ പൂര്‍ണമായി 
അനുഭവിക്കാം. വസ്തുവിന്റെ അല്പഭാഗം മാത്രം അനുഭവിക്കാം. അല്ലെ 


486 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്മുര്ണപ്യാഖ്യാനം - ഭാഗം Il 


ങ്കില്‍ വസ്തുവിനെ മറ്റൊന്നായി തെറ്റിദ്ധരിച്ചനുഭവിക്കാം. ഒരു മരുഭൂമിയെ 
നോക്കിക്കാണുന്നയാള്‍ ഏതെങ്കിലും ഉന്നതസ്ഥാനത്ത്‌ കയറിനിന്ന്‌ അതിനെ 
സമ്പൂര്‍ണമായി നോക്കിക്കാണാം. അല്ലെങ്കില്‍ അതിന്റെ ഒരംശംമാത്രം കണ്ട്‌ 
തൃപ്തിപ്പെടാം. അതുമല്ലെങ്കില്‍ മരുഭൂമിയെ കാനല്‍ജലമായി തെറ്റിദ്ധരിച്ചു 
കാണാം. ഈ കാഴ്ചകളില്‍ ആദ്യത്തേതുമാത്രമാണ്‌ പൂര്‍ണദര്‍ശനം. രണ്ടാ 
മത്തേത്‌ അല്പദര്‍ശനവും മൂന്നാമത്തേത്‌ ്രമദര്‍ശനവുമാണ്‌. ആദ്യത്തേത്‌ 
യഥാര്‍ഥദര്‍ശനം. രണ്ടും മൂന്നും അയഥാര്‍ഥദര്‍ശനങ്ങള്‍. എന്നാല്‍ ദര്‍ശനം 
ഏതുതരത്തിലായാലും മൂന്നു ഘട്ടങ്ങളിലും ദര്‍ശിക്കപ്പെടുന്നതു ഒരേ വസ്തു 
തന്നെയാണെന്നുള്ളതില്‍ സംശയിക്കാനേയില്ല. പരമസത്യമായ അഖണ്ഡ 
ബോധവസ്തുവിനേയും ഈ മൂന്നനുഭവതലങ്ങളിലും നിന്നു ദര്‍ശിക്കാവു 
ന്നതാണ്‌. സര്‍വത്ര ഒരേ അഖണ്ഡബോധവസ്തുവിനെ ദര്‍ശിച്ചനുഭവിക്കാന്‍ 
കഴിഞ്ഞാല്‍ അതാണ്‌ വസ്തുവിന്റെ സമ്പൂര്‍ണദര്‍ശനം. അഥവാ സത്യദര്‍ശ 
നം. ബോധസ്വരുപമായ വസ്തുവിന്റെ അല്പാംശം ദര്‍ശിച്ചനുഭവിക്കുന്നതാണ്‌ 
ജീവദര്‍ശനം. എല്ലാ പ്രാണികളുടേയും ഉള്ളില്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ 
സദാ അനുഭവവിഷയമാകുന്ന ബോധാംശമാണ്‌ ജീവനെന്ന്‌ നാം മുന്‍പ്‌ ചര്‍ച്ച 
ചെയ്തിട്ടുണ്ടല്ലൊ. താനാരാണെന്നുപോലും അറിയാന്‍ കഴിയാത്തവണ്ണം 
ജീവാനുഭവത്തെ മൂടിയിരിക്കുന്ന അജ്ഞതയും തുടര്‍ന്നുള്ള അസംതൃ 
പ്തിയും ജീവാനുഭവം അപൂര്‍ണാനുഭവമാണെന്നു വിളിച്ചറിയിക്കുന്നു. മരു 
ഭൂമിയെ കാനല്‍ ജലമായിക്കാണുന്നതുപോലെ അഖണ്ഡബോധവസ്തുവിനെ 
ജഡമായി തെറ്റിദ്ധരിച്ചുകാണുന്നതാണ്‌ പ്രപഞ്ചം. വസ്തുവുമായി നേരിട്ടൊരു 
ബന്ധമില്ലാത്ത കാഴ്ചയായിരിക്കും തെറ്റിദ്ധരിച്ചുള്ള കാഴ്ച. മരുഭൂമിയില്‍ 
കാണുന്ന വെള്ളത്തിനോ കയറില്‍ കാണുന്ന പാമ്പിനോ വസ്തുവുമായി 
ഒരു ബന്ധവുമില്ലെന്നു തീര്‍ച്ചയല്ലേ? ഈ അനുഭവങ്ങളെ മനനം ചെയ്തറി 
ഞ്ഞാല്‍ ഒരു കാര്യംകൂടി വെളിപ്പെടും. പൂര്‍ണദര്‍ശനത്തില്‍ അല്പദര്‍ശനവും 
ഭ്രമദര്‍ശനവും ഇല്ലാതാകും. എന്നാല്‍ അല്പദര്‍ശനം വികസിച്ച്‌ പരമകാ 
ഷ്ഠയിലെത്തുന്നതാണ്‌ പൂര്‍ണദര്‍ശനം. ശ്രമദര്‍ശനമാകട്ടെ പൂര്‍ണദര്‍ശന 
ത്തില്‍ പാടെ മാഞ്ഞുമറയുകയും ചെയ്യും. ജീവാനുഭവത്തിന്റെ പൂര്‍ണവിക 
സിത രൂപമാണ്‌ അഖണ്ഡബോധാനുഭവം. എന്നാല്‍ അഖണ്ഡബോധാനുഭ 
വത്തില്‍ ജഡരൂപമായ പ്രപഞ്ചത്തിന്റെ ലേശംപോലും ബാക്കി നില്‍ക്കുക 
യില്ലെന്നോര്‍ക്കണം. ജീവന്‍ വികസിക്കുകയും ജഡം ഇല്ലാതാവുകയും ചെയ്യു 
ന്നതാണ്‌ സത്യാനുഭവമെന്നു ചുരുക്കം. സത്യാനുഭവത്തില്‍ ജീവഭാവവും 
ജഗത്ഭാവവും നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇവ രണ്ടിന്റെയും തിരോധാനാനു 
ഭവം രണ്ടുതരത്തിലാണെന്നു സാരം. അഖണ്ഡബോധാനുഭവത്തോടെ മാഞ്ഞു 
മറയുന്ന അനുഭവങ്ങളായതുകൊണ്ട്‌ ജീവാനുഭവവും ജഗദനുഭവവും മിഥ്യാ 
നുഭവങ്ങളാണ്‌. ഏതു വസ്തുവിനെക്കുറിച്ചുമുള്ള അല്പാനുഭവവും ശ്രമാ 
നുഭവവും മിഥ്യാനുഭവമാണ്‌. അഖണ്ഡബോധാനുഭവത്തോടെ അജ്ഞത 
പാടെ നീങ്ങുന്നതുകൊണ്ടും പൂര്‍ണസംതൃപ്തി കൈവരുന്നതുകൊണ്ടും 
അതു സത്യാനുഭവമാണെന്നും നിസംശയം തെളിയുന്നു. ഇതാണ്‌ സത്യമി 
ഥ്യാനുഭവവിവേകം. നാലനുഭവസ്ഥാനങ്ങളിലായി ഒതുങ്ങുന്നവയാണ്‌ ഈ 


മുന്നിചര്യാചഞ്ചകം 487 


സത്യമിഥ്യാനുഭവങ്ങള്‍. പ്രപഞ്ചരുപേണയുള്ള അസത്യാനുഭവങ്ങളെ നമുക്കു 
മൂന്നനുഭവസ്ഥാനങ്ങളിലായി ഒതുക്കിനിറുത്താന്‍ കഴിയും. ജാഗ്രത്ത്‌, സ്വപ്നം, 
സുഷുപ്തി എന്നിവയാണ്‌ ഈ മിഥ്യാനുഭവസ്ഥാനങ്ങള്‍. ഉണര്‍ന്നിരിക്കു 
മ്പോള്‍ ഇന്ദ്രിയങ്ങള്‍വഴിയുള്ള പ്രപഞ്ചാനുഭവമാണ്‌ ജാഗ്രത്ത്‌. ഉറക്കത്തില്‍ 
മനസ്സ്‌ സ്വയം ചെറിയൊരു പ്രപഞ്ചം ഉണ്ടാക്കിയനുഭവിക്കുന്നതാണ്‌ സ്വപ്നം. 
ഒരു ദൃശ്യാനുഭവമില്ലാതെ ഗാഡനിദ്രയില്‍ ആണ്ടുപോകുന്നതാണ്‌ സുഷു 
പ്തി. ഇവിടെ ആത്മാവും അതിനെ മറയ്ക്കുന്ന വാസനാമയമായ ഇരുണ്ട 
ഒരാവരണവും മാത്രമാണുള്ളത്‌. ഈ മൂന്നനുഭവ സ്ഥാനങ്ങളിലല്ലാതെ 
പ്രപഞ്ചം മറ്റൊരിടത്ത്‌ ആര്‍ക്കും അനുഭവവിഷയമാകുന്നില്ല. ഈ മൂന്നിടത്തെ 
അനുഭവങ്ങളും വിശകലനം ചെയ്താല്‍ അവയിലൊക്കെ വ്യക്തമായി രണ്ടു 
ഘടകങ്ങളുണ്ടെന്നു കാണാന്‍ കഴിയും. ഒന്ന്‌ ദൃക്കും മറ്റൊന്ന്‌ ദൃശ്യവും. 
അതായത്‌ അനുഭവിക്കുന്നയാളും അനുഭവിക്കപ്പെടുന്ന പദാര്‍ഥവും. ഗാഡ 
നിദ്രയില്‍പോലും ആവരണവും ആത്മാവുമുണ്ടെന്നു നാം കണ്ടുവല്ലോ. ഈ 
മൂന്നനുഭവസ്ഥാനങ്ങളിലുമുള്ള ദൃശ്യങ്ങളെ അതായത്‌ അനുഭവിക്കപ്പെടുന്ന 
പദാര്‍ഥങ്ങളെ ദൃക്ക്‌ ബോധപൂര്‍വം പുറംതള്ളാമെങ്കില്‍ ഒടുവില്‍ ദൃശ്യങ്ങ 
ളൊന്നുമില്ലാതെ ശുദ്ധമായ ദൃക്കുമാത്രം അവശേഷിക്കും. ദൃശ്യരഹിതമായ 
ദൃക്കാണ്‌ സത്യമെന്നും തെളിയും. ഇങ്ങനെ ദൃശ്യരഹിതമായ ദൃക്ക്‌ സ്വാനു 
ഭവത്തോടെ വിളങ്ങുന്ന അനുഭവസ്ഥാനമാണ്‌ “തുരീയം.” നാലാമത്തേത്‌ 
എന്നാണ്‌ തുരീയശബ്ദത്തിനര്‍ഥം. ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി എന്നീ 
മൂന്ന്‌ മിഥ്യാനുഭവസ്ഥാനങ്ങളും ഉപേക്ഷിക്കുമ്പോള്‍ വന്നുചേരുന്ന നാലാ 
മത്തെ സത്യാനുഭവസ്ഥാനമാണ്‌ തുരീയം. സാധാരണജനങ്ങള്‍ക്ക്‌ തുരീയാ 
നുഭവസ്ഥാനത്തെക്കുറിച്ചു ഒരറിവുമില്ല. എന്നാല്‍ ജീവന്മുക്തനായ മുനി 
മറ്റു മൂന്നനുഭവമണ്ഡലങ്ങളുമുപേക്ഷിച്ച്‌ സദാ നാലാമത്തെ തുരീയാനുഭവ 
സ്ഥാനത്തു തന്നെ കഴിഞ്ഞുകൂടുന്നു. മുനിലക്ഷണമായ ഈ തുരീയാനുഭവം 
സ്വാനുഭവപ്പെടുത്തിയ നാരായണമുനി അതേ അനുഭവം മറ്റു മുനിമാരിലും 
കണ്ടു ആഹ്ലാദിക്കുന്ന ചിത്രമാണ്‌ നാം നാലാം ശ്ലോകത്തില്‍ കാണുന്നത്‌:- 


4. അസത്‌ സദിതി വാദതോ ബഹിരചിന്ത്യമഗ്രാഹൃ- 
മണ്വഖര്‍വ്വമമലം പരം സ്തിമിതനിമ്നമത്യുന്നതം; 
പരാങ്മുഖഇതസ്തതഃ പരിസമേതി തുര്യം പദം 
മുനിസ്സദസതോര്‍ദ്വയാദുപരി ഗന്തുമഭ്യുദ്യതഃ 


സദസതോ: - സത്തായ ജീവനും അസത്തായ ജഡത്തിനും; ദ്വയാത്ഉ 
പരി - രണ്ടിനും അതീതമായി വിലസുന്ന സത്യസ്ഥിതിയെ; ഗന്തും അഭ്യു 
ദൃതഃ - പ്രാപിക്കുന്നതിന്‌ ദൃഡനിശ്ചയം ചെയ്ത; മുനിഃ - ജീവന്മുക്തന്‍; 
ഇതസ്തതഃ പരാങ്മുഖഃ - ഇതും അതും നോക്കിക്കാണുന്നതില്‍ ഒരു താല്പ 
ര്യവുമില്ലാത്തവനായി; അസത്‌ സദ്‌ ഇതിവാദതഃ - അസത്ത്‌, സത്ത്‌ എന്നി 
ങ്ങനെ വേര്‍തിരിച്ചുകൊണ്ട്‌ യുക്തിചിന്തനം ചെയ്യുന്നവന്‍; ബഹിഃ അചിന്ത്യം 
- പുറമേ നോക്കി ഉണ്ടെന്നു ചിന്തിച്ചറിയാന്‍ കഴിയാത്തതും; അഗ്രാഹ്യം - 
ജ്ഞാനേന്ദ്രിയങ്ങള്‍ക്കോ കര്‍മേന്ദ്രിയങ്ങള്‍ക്കോ പിടിച്ചെടുക്കാന്‍ കഴിയാ 
ത്തതും; അണ്വഖര്‍വ്വം - സൂക്ഷ്മവും എന്നാല്‍ അതിമഹത്തായി സര്‍വത്ര 


488 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


നിറഞ്ഞിരിക്കുന്നതും; അമലം - കളങ്കലേശം പുരളാത്തതും; പരം - ജാഗ്രത്‌ 

സ്വപ്നസുഷുപ്തികള്‍ക്കപ്പുറം സ്ഥിതിചെയ്യുന്നതും; സ്തിമിതനിമ്നമത്യു 

ന്നതം - നിശ്വലവും ആഴമേറിയതും അതിരുകടന്നതുമായ; തുര്യം പദം - 

നാലാമത്തേതായ സത്യാനുഭവസ്ഥാനത്ത്‌; പരിസമേതി - ഗാഡമായി എത്തി 

നില്ക്കുന്നു. 

സത്തായ ജീവനും അസത്തായ ജഡത്തിനും അതീതമായ സത്യസ്ഥി 

തിയെ പ്രാപിക്കുന്നതിനു ദൃഡനിശ്ചയം ചെയ്തയാളാണ്‌ മുനി. ആ മുനി 
ഇതും അതും നോക്കിക്കാണുന്നതിന്‌ ഒരു താല്പര്യവുമില്ലാതെ ജാഗ്രത്സ്വ 
പ്നസുഷുപ്തികള്‍ക്കപ്പുറമുള്ള സത്യപദമായ തുരീയ സ്ഥാനത്ത്‌ ഗാഡമായി 
എത്തിനില്‍ക്കുന്നു. ഈ തുരീയാനുഭവമോ, അസത്ത്‌, സത്ത്‌ എന്ന സാപേ 
ക്ഷാനുഭവങ്ങളെ വേര്‍തിരിച്ചുകൊണ്ട്‌ യുക്തിചിന്ത ചെയ്യുന്നവന്‌ പുറമേ 
നോക്കി ഉണ്ടെന്ന്‌ ചിന്തിച്ചറിയാനേ സാധിക്കുന്ന ഒന്നല്ല. കര്‍മേന്ദ്രിയ 
ങ്ങള്‍ക്കോ ജ്ഞാനേന്ദ്രിയങ്ങള്‍ക്കോ പുറമേ ഇതിനെ പിടിച്ചെടുക്കാനും 
സാധ്യമല്ല. തുരീയാനുഭവം അത്യന്തം സൂക്ഷ്മമാണ്‌; എന്നാല്‍ അതു ചെറു 
തല്ല; സര്‍വത്ര വ്യാപിച്ചുനില്‍ക്കുന്ന അതിമഹത്തായ അനുഭവമാണ്‌. ജഡ 
സ്പര്‍ശമില്ലാത്ത കളങ്കരഹിതമായ അനുഭവമാണ്‌. നിശ്ചലവും അഗാധവും 
അനന്തവുമാണ്‌ തുരീയസത്യം. 


സദസദ്വിശകലനം 


ജാഗ്രത്സ്വപ്നസുഷുപ്തി സ്ഥാനങ്ങളില്‍ മൂന്നിലും അനുഭോക്താവായ 
ജീവനും അനുഭവിക്കപ്പെടുന്ന ജഡപദാര്‍ഥങ്ങളും വേര്‍തിരിഞ്ഞുണ്ടെന്നു നാം 
കണ്ടുവല്ലൊ. ഞാന്‍, ഞാനെന്നിങ്ങനെ എല്ലാവരിലും സ്ഫുരിക്കുന്ന ബോധാം 
ശമാണ്‌ ജീവന്‍. മേല്പറഞ്ഞ മൂന്നു സ്ഥാനങ്ങളിലേയും അനുഭോക്താവ്‌ 
ഈ “ഞാന്‍” തന്നെയാണെന്നുള്ളതില്‍ സംശയമില്ല. ഞാനില്ലെങ്കില്‍ ഉണര്‍വു 
മില്ല, സ്വപ്നവുമില്ല, ഉറക്കവുമില്ല, ഉണര്‍വിലെ വിവിധപദാര്‍ഥങ്ങളും സങ്ക 
ല്പങ്ങളും വികാരങ്ങളും ക്രിയകളും എല്ലാം “ഞാന്‍” എന്ന ബോധാംശ 
ത്തോടു ചേര്‍ന്നു നില്ക്കുന്ന അനുഭവങ്ങളാണ്‌. ഉണര്‍വിലെ ഈ “ഞാന്‍” 
തന്നെയാണ്‌ സ്വപ്നത്തില്‍ പലതും കണ്ടു സുഖിക്കുകയും ദുഃഖിക്കുകയും 
ചെയ്യുന്നത്‌. ഇതേ ഞാന്‍ തന്നെയാണ്‌ ഉറക്കത്തില്‍ അജ്ഞാനമറയ്ക്കുള്ളി 
ലിരുന്നുകൊണ്ട്‌ സുഖിക്കുന്നത്‌. ബാല്യം, കൌമാരം, വനം, വാര്‍ധക്യം, 
ജനനം, മരണം എന്നിവയെല്ലാം സംഭവിക്കുന്നത്‌ ഈ “ഞാന്‍” എന്ന ബോധാം 
ശത്തിന്റെ അനുഭവങ്ങളായിട്ടാണ്‌. ചുരുക്കത്തില്‍ പ്രപഞ്ചാനുഭവത്തില്‍ 
സര്‍വത്ര ഒരു മാറ്റവുമില്ലാതെ തുടര്‍ന്നു നിലനില്ക്കുന്ന ഒരു ബോധാംശത്തെ 
അനുഭവങ്ങളെ വിശകലനം ചെയ്യുന്ന ആര്‍ക്കും കണ്ടെത്താന്‍ കഴിയും. (്രപ 
ഞ്ചാനുഭവങ്ങളിലെ ഈ ബോധാംശമാണ്‌ ജീവന്‍. പ്രപഞ്ചാനുഭവത്തിലെ 
“സത്ത്‌” എന്നറിയപ്പെടുന്നത്‌ ഈ ജീവന്‍തന്നെയാണ്‌. ദൃക്ദൃശ്യരൂപത്തിലുള്ള 
സാപേക്ഷാനുഭവങ്ങളിലെല്ലാം തുടര്‍ന്നു നിലനില്ക്കുന്ന 'ദൃക്കാ'ണ്‌ ഈ 
ജീവന്‍. എന്താണ്‌ ഈ ജീവന്റെ ഉത്പത്തിരഹസ്യം? അഖണ്ഡബോധനസ്വരു 
പമായ പരമസത്യത്തില്‍ വെള്ളത്തില്‍ കുമിളപോലെ പൊന്തുന്നതാണ്‌ ഈ 


മുന്നിചര്യാപഞ്ചകം 489 





ജീവന്‍ എന്നു നാം മുന്‍പു മനസിലാക്കുകയുണ്ടായല്ലോ. ബ്രഹ്മശക്തിയായ 
മായ ബ്രഹ്മത്തിന്‌ യാതൊരു ചലനവുമുളവാക്കാതെ അതില്‍ സ്പന്ദിച്ചുയ 
രുന്നു. ശക്തിയുടെ ഈ സ്പന്ദന്രപവാഹമാണ്‌ പ്രാണന്‍. ആധുനികശാസ്ത്രം 
ഇതിനെ ഈര്‍ജം എന്നു പറയുന്നു. ശക്തി സ്പന്ദിക്കാന്‍ തുടങ്ങിയാല്‍ ഓരോ 
സ്പന്ദനത്തിലും അത്‌ ജഡതത്ത്വത്തെ ഉളവാക്കിക്കൊണ്ടാണ്‌ മുന്നേറുന്ന 
ത്‌. വേദാന്തശാസ്ത്രത്തിന്‌ പ്രാണന്‍ അഥവാ ഉര്‍ജം സൂക്ഷ്മജഡമാണ്‌. 
ഈര്‍ജമാണ്‌ ക്രമേണ കട്ടിപിടിച്ച ജഡമായിമാറുന്നതെന്ന്‌ ഇന്ന്‌ ആധുനിക 
ശാസ്ത്രത്തിനും തെളിഞ്ഞിട്ടുണ്ടല്ലോ. ശക്തിസ്പന്ദനം ആദ്യമായി ഉളവാ 
ക്കുന്ന ജഡതത്ത്വമാണ്‌ ശബ്ദം. ഈ ശബ്ദത്തില്‍ ശക്തിയുടെ ഉറവിടമായ 
ബോധത്തിന്റെ അംശം പ്രതിബിംബിക്കുന്നു. ഇവിടെയാണ്‌ ജീവന്റെ ഉത്പ 
ത്തി. ഒരു ശബ്ദബിന്ദുവും അതിലെ ബോധ്രപതിബിംബവും ചേര്‍ന്നാണ്‌ 
ജീവന്‍ ആരംഭിക്കുന്നത്‌. മനുഷ്യനില്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സ്ഫുരി 
ക്കുന്ന ജീവഭാവം ശബ്ദവും ബോധവും കൂടിച്ചേര്‍ന്ന അനുഭവമാണെന്നു 
പറയേണ്ടതില്ലല്ലോ. ക്രമേണ ശക്തിസ്പന്ദനം ഈ ജീവഭാവത്തില്‍ സ്പര്‍ശ 
രൂപരസഗന്ധങ്ങളെ കൂട്ടിച്ചേര്‍ക്കുന്നു. സ്പര്‍ശരൂപരസഗന്ധങ്ങള്‍ ഉപര്യുപരി 
ഉണ്ടാകുന്ന ജഡാംശങ്ങളാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. ശബ്ദസ്പര്‍ശരൂപര 
സഗന്ധങ്ങളും അവയില്‍ പ്രതിബിംബിക്കുന്ന ബോധാംശവും ചേര്‍ന്നതാണ്‌ 
മനസ്സ്‌. വീണ്ടും ശക്തി സ്പന്ദിച്ചുവികസിക്കുന്നതോടെയാണ്‌ മനസ്സ്‌ ജഡശ 
രീരങ്ങളായി രൂപപ്പെടുന്നത്‌. ശക്തിയുടെ ഈ വികാസ്ക്രമത്തില്‍ സര്‍വത്ര 
ബോധാംശം തുടരുന്നുവെന്നറിയേണ്ടതാണ്‌. അപ്പോള്‍ ജീവന്റെ ആരംഭം 
മുതല്‍ ബോധവും ജഡവും കൂടിക്കലരുന്നു. ബോധം സത്തും ജഡം അസ 
ത്തും. ഇതാണ്‌ സദസദ്വിശകലനം. ഉണ്ടായി മറയുന്നതാണ്‌ ജഡം. ഉണ്ടാ 
കാതെ മറയാതെ നിലനില്‍ക്കുന്നതാണ്‌ ബോധം. പ്രപഞ്ചാനുഭവത്തിലെ 
ബോധാംശമായ ജീവന്‍പോലും ഉണ്ടാവുകയോ മറയുകയോ ചെയ്യുന്നില്ല. 
ജഡതത്ത്വത്തിന്റെ ആവിര്‍ഭാവത്തോടെ അതില്‍ പ്രതിബിംബിക്കുന്ന ബോധം 
നേരത്തെ വ്യക്തമായി ഉണ്ടായിരുന്നതുതന്നെ. ജഡതത്ത്വം ഒഴിഞ്ഞു മാറു 
മ്പോള്‍ ഈ ജീവന്‍ ഇല്ലാതായിപ്പോവുകയല്ല അഖണ്ഡബോധമായി വിക 
സിക്കുകയാണ്‌ ചെയ്യുന്നത്‌. നേരെമറിച്ച്‌ ശക്തിസ്പന്ദനങ്ങളും അവയുളവാ 
ക്കുന്ന ജഡതത്ത്വങ്ങളും അഖണ്ഡബോധാവസ്ഥയില്‍ വ്യക്തമായി ഉണ്ടാ 
യിരിക്കുന്നതേയില്ല. ഉണ്ടായി വന്നു മറയുന്നവയാണവയെല്ലാം. ഏതായാലും 
സാരയൂഥഘടകങ്ങള്‍ മുതല്‍ ശക്തിസ്പന്ദനംവരെ ജഡമാണ്‌. അവയില്‍ 
പ്രതിബിംബിക്കുന്ന ബോധാംശമാണ്‌ അവയെ ഉള്ളവയാക്കിത്തീര്‍ത്തു 
അനുഭവിക്കുന്ന ചേതനന്‍. ചേതനജഡസങ്കലനമാണ്‌ അഥവാ സദസത്സ 
അകലനമാണ്‌ പ്രപഞ്ചാനുഭവമെന്ന്‌ അല്പം ചിന്താശക്തിയുള്ളവര്‍ക്ക്‌ കണ്ടെ 
ത്താന്‍ കഴിയും. സദസത്ഭാവങ്ങള്‍ക്കാശ്രയമായ പരമസത്യം സദസത്ഭാവ 
രഹിതവും നിരപേക്ഷവുമായ അഖണ്ഡബോധമാണെന്നും ഭാരതീയ മുനീ 
ശ്വരന്മാര്‍ കണ്ടെത്തിയിട്ടുണ്ട്‌. ഈ സാക്ഷാത്കാരരഹസ്യമാണ്‌ “സദസ 
തോര്‍ദ്വയാദുപരിഗന്തുമഭ്യുദ്യതഭ” എന്ന വരികൊണ്ട്‌ ഗുരുദേവന്‍ വ്യക്തമാ 
ക്കിയിരിക്കുന്നത്‌. 


490 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുരീണവ്യാഖ്യാനം - ഭാഗം 77 


തുരീയാനുഭവവിശകലനം 


ചേതനജഡസങ്കലനമാണ്‌ പ്രപഞ്ചം. ജഡത്തെ ഉണ്മയാക്കി അനുഭവി 
ക്കുന്നത്‌ ചേതനനാണ്‌. ചേതനനെ ജഡം അനുഭവിക്കുകയല്ല ചെയ്യുന്നത്‌. 
അപ്പോള്‍ അനുഭോക്താവ്‌ ചേതനനും ജഡം ചേതനന്റെ അനുഭവവുമാണ്‌. 
ഈ അനുഭോക്താവിനെയും അനുഭവത്തെയും തന്നെയാണ്‌ ദ്ൃക്കെന്നും ദൃശ്യ 
മെന്നും വിളിക്കുന്നത്‌. ചേതനന്‍-ജഡം, അനുഭോക്താവ്‌-അനുഭവം, 
ദൃക്ക്-ദൃശ്യം ഇവ പര്യായശബ്ദങ്ങളാണെന്നര്‍ഥം. ഇവിടെ ദൃക്കുകൈവിട്ടാല്‍ 
ദൃശ്യം പാടെ ഇല്ലാതാകും. നേരേമറിച്ച്‌ ദൃശ്യം അകലുംതോറും ദൃക്ക്‌ മറമാ 
റിത്തെളിയും. ഇതാണനുഭവരഹസ്യം. ഈ അനുഭവരഹസ്യം ധരിച്ചാല്‍തന്നെ 
ഒരു കാര്യം വ്യക്തമാകും. ജഡത്തിന്റെ അഥവാ ദൃശ്യത്തിന്റെ അനുഭവം 
“ചേതനന്‍ അഥവാ ദൃക്ക്‌ കൃത്രിമമായി തന്നില്‍ ആരോപിച്ചുണ്ടാക്കി 
ത്തീര്‍ക്കുന്ന അനുഭവമാണ്‌. വേണമെങ്കില്‍ ദൃക്കിന്‌ ശക്തിസ്പന്ദനംവരെ 
യുള്ള ദൃശ്യാനുഭവങ്ങളെയെല്ലാം ദുരെ വലിച്ചെറിഞ്ഞിട്ട്‌ ശുദ്ധവും പൂര്‍ണ 
വുമായ രുപത്തില്‍ മാറിനില്‍ക്കാന്‍ കഴിയും. ഒരു നടന്‍ വേഷമണിയുന്നതു 
പോലെ ചേതനന്‍ തന്നില്‍ കൃത്രിമമായി ദൃശ്യങ്ങളെ ആരോപിച്ചനുഭവി 
ക്കുന്നതിനെ ശാസ്ത്രം “അധ്യാരോപം” എന്നു പറയുന്നു. ഇങ്ങനെ ചേത 
നന്‍ ദൃശ്യങ്ങളെ അധ്യാരോപം ചെയ്യുന്നതാണ്‌ സംസാരബന്ധം. ദൃക്ക്‌ ദൃശ്യ 
ങ്ങളെ തന്നില്‍നിന്നും ഒഴിച്ചുമാറ്റുന്നതിനെയാണ്‌ ശാസ്ത്രം “അപവാദം” എന്നു 
വിളിക്കുന്നത്‌. ദൃശ്യങ്ങളെ “ഞാനിതല്ല' എന്നു പറഞ്ഞ്‌ അപവദിച്ചുതള്ളുന്ന 
തുകൊണ്ടാണ്‌ ഈ പേര്‍ നല്‍കപ്പെട്ടിരിക്കുന്നത്‌. അപവാദ്രപ്രകിയ പൂര്‍ത്തി 
യാക്കുന്നതാണ്‌ മോക്ഷം. അപവാദ്രപ്രകിയ പൂര്‍ത്തിയാക്കി എത്തിച്ചേരുന്ന 
മോക്ഷസ്ഥാനം തന്നെയാണ്‌ തുരീയാവസ്ഥ. ജാഗ്രത്സ്വപ്നസുഷുപ്തിസ്ഥാ 
നങ്ങളില്‍ ദൃക്കും ദൃശ്യവും വേര്‍തിരിഞ്ഞു നില്‍ക്കുകയാണെന്നു നാം കണ്ടു 
വല്ലൊ. ഈ സ്ഥാനങ്ങളില്‍ ദൃക്കായി വിളങ്ങുന്ന “ഞാന്‍” ഈ മുന്നു 
സ്ഥാനങ്ങളിലും അനുഭവപ്പെടുന്ന ദൃശ്യങ്ങളെ തന്നില്‍നിന്നും ഒന്നൊന്നായി 
ഒഴിച്ചുമാറ്റുന്നു. ഇതെങ്ങനെ സാധിക്കും? സങ്കല്പനിരോധമെന്ന യോഗമഭ്യ 
സിച്ചാണ്‌ ഇതു സാധിക്കേണ്ടത്‌. യോഗാഭ്യാസത്തില്‍ രണ്ടു കാര്യങ്ങള്‍ 
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്‌. ഒന്ന്‌ ഉറപ്പിക്കലും മറ്റൊന്ന്‌ നിഷേധവും. 
“ഞാന്‍ ശാശ്വതവും ആനന്ദഘനവുമായ ആത്മതത്ത്വമാണ്‌' എന്നുറപ്പി 
ക്കവേതന്നെ ദൃശ്യങ്ങളായി എന്നില്‍ പൊന്തിമറയുന്ന നാമരൂപ 
സങ്കല്പങ്ങളോ അഭിലാഷങ്ങളോ കാമക്രോധാദിവികാരങ്ങളോ നേരിയ 
പ്രാണസ്പന്ദനംപോലുമോ ഞാനല്ലെന്ന്‌ നിഷേധിച്ച്‌ മാറ്റിനിര്‍ത്തുകയും 
വേണം. ആത്മഭാവനയോടെ ചിത്തവൃത്തി നിരോധം ക്രമമായും സാവധാന 
മായും ശീലിക്കുകയാണിതിനുള്ള മാര്‍ഗം. ചിത്തവൃത്തി നിരോധംകൊണ്ട്‌ 
അന്തര്‍മുഖതയും ഏകാഗ്രതയും കൈവന്നാല്‍ “ഞാന്‍” എന്ന ബോധാംശ 
ത്തിന്റെ അനുഭവം വികസിക്കുകയും നിരന്തരമായ ആത്മാനന്ദം ഉള്ളില്‍ തെളി 
യുകയും ചെയ്യും. ക്രമേണ പ്രാണസ്പന്ദനം വരേയുള്ള ദൃശ്യങ്ങളെല്ലാമകന്ന്‌ 
ദൃക്കുമാത്രം ആനന്ദഘനമായി ബാക്കിനില്‍ക്കാനും ഇടവരും. ജാഗ്രത്സ്വപ്ന 
സുഷുപ്തികളിലെ ദൃശ്യങ്ങളെല്ലാമകന്ന്‌ ഇങ്ങനെ ദൃക്കുമാത്രം അനുഭവസ്വ 


മുനിചര്യാപഞ്ചകം 491 


രൂപമായി അവശേഷിക്കുന്ന ഇടമാണ്‌ തുരീയം. ഈ അപവാദപ്രക്രിയയും 
തുരീയാനുഭവവും ഗുരുദേവന്‍ ഒരു ചെറു മലയാളപദ്യത്തില്‍ “ദൈവദ 
ശക്‌ത്തില്‍ മനോഹരമായി വിവരിച്ചിരിക്കുന്നതു നോക്കുക:- 


ഒന്നൊന്നായെണ്ണിയെണ്ണിത്തെൊ- 

ഒട്ടണ്ണും പൊരുളൊടുങ്ങിയാല്‍ 

നിന്നിടും ദൃക്കുപോലുള്ളം 

തിന്നിലസ്പന്ദമാകണം. ദൈവദ.-2 


ഓരോന്നായി എണ്ണിയെണ്ണി അകറ്റാവുന്ന ദൃശ്യങ്ങളെയൊക്കെ അക 
റ്റുക. ഇങ്ങനെ പ്രാണസ്പന്ദനംവരെ തൊട്ടെണ്ണിയകറ്റാവുന്നവയൊക്കെ അക 
ന്നാല്‍ എല്ലാറ്റിനേയും പ്രകാശിപ്പിച്ച കണ്ണുപോലെ ചേതനമായ ആത്മാവ്‌ 
തെളിയും. അതില്‍ ചിത്തം അചഞ്ചലമായി ഒന്നായിത്തീരണം. ഇതാണ്‌ സദ 
സദ്ദൃശ്യാതീതമായ തുരീയസാക്ഷാത്കാരം. “ഞാന്‍” എന്ന ജീവഭാവത്തിലെ 
ശബ്ദോപാധിയും അകന്നുപോയിരിക്കുന്ന സ്ഥിതിക്ക്‌ തുരീയപ്രത്യക്ഷത്തില്‍ 
ഇതുവരെ ദൃക്കായി വിളങ്ങിയിരുന്ന “ഞാന്‍” പോലും ദൃശ്യമായിത്തീര്‍ന്നു 
മറഞ്ഞുപോയിരിക്കയാണെന്നു കാണേണ്ടതാണ്‌. സദാ ഈ തുരീയസാക്ഷാ 
ത്കാരത്തില്‍ എത്തിനില്ക്കുന്നയാളാണ്‌ മുനി. ചിലപ്പോഴൊക്കെ മുനി 
ജ്ഞാനേന്ദ്രിയങ്ങളെ വ്യാപരിപ്പിച്ച്‌ വിഷയങ്ങളെ സ്പര്‍ശിച്ചാല്‍പോലും അവ 
യില്‍ അദ്ദേഹം ഒരിക്കലും തത്പരനായിത്തീരുന്നില്ല. പെട്ടെന്നുതന്നെ ഇതു 
മതും നോക്കിക്കാണാന്‍ താല്‍പ്പര്യപ്പെടാതെ അദ്ദേഹം അവയില്‍ പരാങ്മു 
ഖനായി ചിത്തത്തെ അതിവേഗം തുര്യപദത്തിലെത്തിക്കുന്നു. താന്‍ സ്വയമ 
നുഭവിക്കുന്ന മുനിയുടെ ഈ അനുഭവരഹസ്യം ഗുരുദേവന്‍ മറ്റു മുനിമാരിലും 
തെളിഞ്ഞുകണ്ടു. ആ കാഴ്ചയെ വിവരിച്ചിരിക്കുകയാണ്‌ ശ്ലോകത്തില്‍ “പരാ 
ങ്മുഖ ഇതസ്തതഃ പരിസമേതി തുര്യംപദം” എന്ന വരികൊണ്ട്‌. തുരീയാ 
നുഭവമെന്താണെന്നു ഗുരുദേവന്‍തന്നെ ആത്മോപദേശശതകത്തില്‍ വിവരി 
ചിരിക്കുന്നതു നോക്കുക:- 


അടിമുടിയറൃടിതൊട്ടു മാലിയന്തം 

സ്ഫുടമറിയുന്നതു തുര്യബ്വചോധമാകും 

ജഡമറിവീലതു ചിന്തചെയ്തു ചൊല്ലു- 

ന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. ആത്മോ.ശ.-28 


അടിമുടിയറ്റ്‌ എന്നുള്ളതുകൊണ്ട്‌ തുരീയാനുഭവത്തിന്റെ ആദ്യന്തരാ 
ഹിത്യമാണ്‌ കാണിക്കുന്നത്‌. അടി തൊട്ടു മയലിയന്തം എന്നുള്ളതുകൊണ്ട്‌ 
അനുഭവത്തിന്റെ പൂര്‍ണത വെളിപ്പെടുത്തിയിരിക്കുന്നു. ആദ്യന്തരഹിതവും 
സമ്പൂര്‍ണവുമായി അഖണ്ഡബോധാനുഭവമാണ്‌ തുരീയം. അത്യന്തം 
സ്ഫുടമായ അനുഭവമാണിത്‌. ജഡത്തിനു ഈ അനുഭവം സാധ്യമല്ല, 
ചിന്തിച്ച്‌ പറഞ്ഞറിയുന്ന നാമരൂപാത്മകമായ അറിവുമല്ലിത്‌. മാണ്ഡുക്യകാ 
രികയില്‍ ശ്രീഗനഡപാദാചാര്യര്‍ തുരീയാനുഭവത്തെ വിവരിക്കുന്നതു 
നോക്കുക:- 


492 ശ്രീനാരായണ ശഗുരുദേവക്യതികള്‍ സത്മുരീണ്യാഖ്യാനം - ഭാഗം /7 


നിവ്യത്തേ; സരീവദുഴഖാനാം 

ഈശാനഃ (പഭുരവ്യ യഃ 

അദ്വൈത? സര്‍വഭാവാനാം 

ദേവസ്തുര്യോ വിഭുഃടസ്മ്ൃതഃ മാണ്ഡു. 1-10 


എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞുമാറി. എല്ലാ ഭാവങ്ങളും അ 
ലിഞ്ഞുചേര്‍ന്നൊന്നായി. സര്‍വനിയന്താവും പ്രഭുവും ശാശ്വതനുമായി വിള 
ങ്ങുന്ന ഈ ദേവനാണ്‌ തുര്യന്‍. ഈ ദേവന്‍ സ്വയം പ്രകാശിച്ചുവിളങ്ങുന്ന 
വനാണ്‌. തുരീയസ്ഥാനത്ത്‌ പ്രകാശിക്കുന്ന ഈ ദേവന്‍തന്നെയാണ്‌ വേദാ 
ന്തപ്രസിദ്ധമായ പരബ്രഹ്മം. ഇതു കണ്ടെത്താനുള്ള ദൃശ്യനിഷേധ്രപ്രക്രിയ 
യ്ക്കാണ്‌ ഉപനിഷത്തുകള്‍ “നേതി നേതി” പ്രകിയ എന്നു പറയുന്നത്‌. ഇതാ 
ത്മാവല്ല, ഇതാത്മാവല്ല എന്നു പറഞ്ഞ്‌ ജഡദൃശ്യങ്ങളെ പുറംതള്ളുന്നതു 
കൊണ്ടാണ്‌ ഇതിനെ “നേതി നേതി” പ്രക്രിയയെന്നു വിളിക്കുന്നത്‌. “ന ഇതി” 
എന്ന രണ്ടവ്യയങ്ങള്‍ക്കുംകൂടി “അല്ല എന്ന്‌” എന്നാണര്‍ഥം. ഇങ്ങനെ ഉപനി 
ഷന്മാര്‍ഗമവലംബിച്ച്‌ തുരീയസത്യം സാക്ഷാത്കരിച്ച മുനിയുടെ സ്ഥിതിയെ 
ന്തെന്നാണ്‌ നാലാംപദ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


തുരീയാനുഭവവിവരണം 


തുരീയാനുഭവസ്വരുപം വിവരിക്കുന്ന വിശേഷണപദങ്ങളടങ്ങിയതാണ്‌ 
ശ്ലോകത്തിലെ ഒന്നും രണ്ടും വരികള്‍. തുരീയാനുഭവം യുക്തിചിന്തയ്ക്കതീ 
തമാണ്‌. യുക്തിചിന്തകളൊക്കെ സാപേക്ഷമണ്ഡത്തിലേ വിലപ്പോകു. അവി 
ടെത്തന്നെയും പരമസത്യം എന്തെന്നറിയാന്‍ അതുപകരിക്കുകയില്ല. കാര 
ണകാര്യ്രവാഹത്തെ പിന്‍തുടരുന്നതാണല്ലൊ എല്ലാ യുക്തിചിന്തയും. 
വിത്തു മുത്തതോ വൃക്ഷം മുത്തതോ എന്ന ചിന്തയ്ക്കുത്തരം കിട്ടാതിരിക്കു 
ന്നതുപോലെ സാപേക്ഷമണ്ഡലത്തില്‍ നിന്നുകൊണ്ടുള്ള കാരണകാര്യഭാവ 
ചിന്തയ്ക്ക്‌ ഒരിക്കലും വസ്തുസ്വരൂപം പിടികിട്ടുന്നതല്ല. അതുകൊണ്ടാണ്‌ 
ഭാതികശാസ്ത്രത്തിനും യുക്തിചിന്തയ്ക്കും ഇന്നും പരമസത്യം വെളിപ്പെ 
ടാതിരിക്കുന്നത്‌. ഒരനുഭവവും യുക്തിചിന്തകൊണ്ടു മാത്രം മറ്റൊരാള്‍ക്കു 
വെളിപ്പെടുത്തിക്കൊടുക്കാന്‍ പറ്റുന്നതല്ല. മധുരം അനുഭവിച്ചിട്ടുള്ള 
യാള്‍ക്കുമാത്രമേ മധുരമെന്താണെന്നു വിവരിച്ചുകൊടുത്താല്‍ മനസ്സിലാവൂ. 
വേദാന്തം യുക്തിചിന്തയെ നിരാകരിക്കുന്നുവെന്നല്ല ഇതിനര്‍ഥം. വേദാന്ത 
ത്തെപ്പോലെ യുക്തിചിന്തയ്ക്ക്‌ പ്രാധാന്യം നല്‍കുന്ന മറ്റൊരു ശാസ്ത്രമില്ല. 
പക്ഷെ അനുഭവത്തെ ഉറപ്പിക്കാനായിരിക്കണം യുക്തിചിന്ത. അനുഭവത്തിന്‌ 
പ്രാധാന്യം നല്‍കാത്ത യുക്തിചിന്തയ്ക്ക്‌ ഒരിക്കലും സത്യം കണ്ടെത്താന്‍ 
കഴിയുന്നതല്ല. പരമസത്യം സാക്ഷാത്കരിച്ചറിഞ്ഞിട്ടുള്ളതും അറിയേണ്ടതു 
മാണെന്നു ധരിക്കാതെ ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നു വാദിച്ച്‌ സംശയാ 
ലുക്കളായി കഴിയുന്നവരല്ലേ അധികംപേരും. ബോധസ്വരുപമായ ആത്മതത്ത്വം 
ഉള്ളില്‍ സദാ സ്ഫുരിച്ചിട്ടും അതില്ലെന്നു നിഷേധിക്കുന്നവരല്ലേ പലരും. 
ആത്മാവില്ലെന്നു നിഷേധിക്കുന്നവന്‍ “എനിക്കു നാക്കില്ല' എന്നു വിളിച്ചു പറ 
യുന്നവനെപ്പോലെ വിഡ്ഡിയാണെന്നത്രേ വിദ്യാരണ്യസ്വാമികള്‍ പറയുന്ന 


മുനിചര്യാപഞ്ചകം 493 


ത്‌. ആത്മാവുള്ളതുകൊണ്ടാണ്‌ അതിനെ നിഷേധിക്കാന്‍പോലും കഴിയുന്നത്‌. 
ജഡത്തിനു താനില്ലെന്നു നിഷേധിക്കാന്‍പോലും കഴിവില്ലല്ലൊ. പരമസത്യ 
ത്തെക്കുറിച്ച്‌ യുക്തിചിന്തകന്മാര്‍ക്കു നാലഭിപ്രായമാണുള്ളത്‌. സത്യം ഉണ്ടെ 
ന്നൊരു കൂട്ടര്‍. ഇല്ലെന്നു മറ്റൊരു കൂട്ടര്‍. ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം 
എന്നു വേറൊരു കൂട്ടര്‍. ഇല്ലേയില്ല എന്നുറപ്പിക്കുന്നവരാണ്‌ നാലാമത്തെ 
കൂട്ടര്‍. ഇത്തരം സദസത്ചിന്തകള്‍ക്കുപരി വിളങ്ങുന്ന പരമസത്യത്തെ ഈ 
വാദികള്‍ക്കാര്‍ക്കും കാണാന്‍ കിട്ടുന്നില്ലെന്നുള്ളതാണ്‌ വസ്തുത. സംശയ 
ഗ്രസ്തമായ യുക്തിചിന്തക്കൊണ്ട്‌ ഈ ബാലിശന്മാര്‍ അനുഭവൈകവേദ്യമായി 
ഉള്ളില്‍ വിളങ്ങുന്ന സത്യത്തെ മുടിക്കളയുകയാണ്‌ ചെയ്യുന്നത്‌. ശ്രീനാരായ 
ണഗുരുദേവന്‍ തന്നെ ആത്മോപദേശശതകത്തില്‍ പറയുന്നതു നോക്കുക:- 


ശത്ിഭുവനസ?മ കടന്നു തിങ്ങിവിങ്ങും 

ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം 

കപടയതിക്കു കരസ്ഥമാകുവിലെ- 

ന്നുപനിഷദുക്തിരഹസ്യ മോര്‍ത്തിടേണം. ആത്മോ.ശ. 14 


ത്രിഭുവനസീമയും കടന്ന്‌ ഇടതിങ്ങി നിറഞ്ഞുനില്‍ക്കുന്നതാണ്‌ സത്യം. 
അറിവ്‌, അറിയപ്പെടുന്നവന്‍, അറിയപ്പെടുന്ന പദാര്‍ഥം എന്നിങ്ങനെ ബോധ 
വസ്തുവില്‍ സ്ഫുരിക്കുന്ന ്രിപുടിഭേദത്തെ നിരാകരിച്ച്‌ കണ്ടുപിടിക്കേണ്ട 
താണാ സത്യം. തപഃസാധനകളനുഷ്ഠിക്കാതെ യുക്തിചിന്ത ചെയ്യുന്ന കപ 
ടയതിക്ക്‌ അതു കണ്ടുകിട്ടുന്നതല്ല. ഇക്കാര്യം ഉപനിഷത്ത്‌ വ്യക്തമായി പ്രഖ്യാ 
പിച്ചിട്ടുണ്ട്‌. നിഷേധ്രപ്രകിയകൊണ്ട്‌ ത്രിപുടിയെ ഒഴിച്ചുമാറ്റി കണ്ടുപിടിക്കേണ്ട 
തുരീയസത്യം പുറമേനോക്കി യുക്തിചിന്ത ചെയ്യുന്ന ഒരാളിന്‌ പിടികിട്ടുന്ന 
തല്ലെന്ന സാക്ഷാത്കാരരഹസ്യമാണ്‌ “അസത്സദിതി വാദതോ ബഹിര 
ചിന്ത്യം” എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


പുറമെ അചിന്ത്യമായിരിക്കുന്നതു പോലെതന്നെ തുരീയസത്യം പുറമെ 
അഗ്രാഹ്യവുമാണ്‌. ഈശ്വരനില്ലെന്നു വാദിക്കുന്നവര്‍ അവര്‍ക്കു കാണ്മാനി 
ല്ലാത്തതുകൊണ്ട്‌ ഇല്ലെന്നാണ്‌ വാദിക്കുന്നത്‌. ഇന്ദ്രിയങ്ങള്‍ കാട്ടുന്ന കാഴ്ച 
കളുടെ പ്രാഥമികതത്ത്വമെങ്കിലും ഗ്രഹിച്ചിരുന്നെങ്കില്‍ അവരിതു പറയുമാ 
യിരുന്നില്ല. ഇന്ദ്രിയങ്ങള്‍ ആത്മാവിന്റെ വെറും ഉപകരണങ്ങളാണ്‌. ഉപകര 
ണങ്ങള്‍ കാട്ടുന്ന ഒരു കാഴ്ചയും സത്യമാകാന്‍വയ്യ. ഞാന്‍ ചുവന്ന കണ്ണാ 
ടിയില്‍കൂടി നോക്കി പ്രപഞ്ചത്തെ മുഴുവന്‍ ചുവപ്പായി കണ്ടാല്‍ ആ കാഴ്ച 
എങ്ങിനെ സത്യമാവും? ഉപകരണങ്ങളുടെ ഭിന്നതകൊണ്ടു മനുഷ്യരുടേയും 
പക്ഷിമൃഗാദിയുടേയും പ്രപഞ്ചദര്‍ശനം വളരെ വൃത്യാസപ്പെട്ടാണിരിക്കുന്ന 
തെന്നു ശാസ്ത്രം പറയുന്നു. ഇതിലേതു ദര്‍ശനമാണ്‌ സത്യം? മനുഷ്യന്‍ 
തന്നെ കൂടുതല്‍ ശക്തിയുള്ള ഉപകരണങ്ങളില്‍കൂടി ഇന്ദ്രിയങ്ങളെ പ്രവര്‍ത്തി 
പ്പിച്ചാല്‍ ഇന്നത്തെ ദര്‍ശനമൊക്കെ പാടെ മാറിക്കാണും. അപ്പോള്‍ ഇന്ദ്രിയ 
ങ്ങള്‍ തനിയേ കാണുന്ന കാഴ്ചകളാണോ ഉപകരണങ്ങളില്‍കൂടി കാണുന്ന 
കാഴ്ചകളാണോ സത്യം? ഇങ്ങനെ ചിന്തിക്കുമ്പോള്‍ ഇന്ദ്രിയങ്ങളില്‍കൂടി 
യുള്ള കാഴ്ചകള്‍ ഒരുതരം വഞ്ചനയാണെന്നു കാണാന്‍ കഴിയും. ഇനിയും 


494 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വപുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഇന്ദ്രിയങ്ങളില്‍തന്നെ ഒന്നു കാട്ടിത്തരുന്ന വിഷയം മറ്റൊന്നിനും കാട്ടിത്ത 
രാന്‍ സാധ്യമല്ല. കണ്ണു കാട്ടിത്തരുന്ന രൂപം മറ്റു നാലിന്ദ്രിയങ്ങള്‍ക്കും ഗോച 
രമേയല്ല. ഒരു കുരുടന്‍ രൂപമെന്നൊന്ന്‌ പ്രപഞ്ചത്തിലില്ലെന്നു വാദിച്ചാല്‍ 
കാണ്‍മാനില്ലാത്തതുകൊണ്ട്‌ ഈശ്വരനില്ലെന്നു വാദിക്കുന്നവരുടെ വാദം 
പോലെ അതു കണക്കാക്കാം. ഛാന്ദോഗ്യോപനിഷത്തില്‍, കാണ്‍മാനില്ലാ 
ത്തതുകൊണ്ട്‌ ഈശ്വരനുണ്ടോയെന്നു സംശയിച്ച മകനായ ശ്വേതകേതുവിന്‌ 
പിതാവായ ഉദ്ദാലകന്‍ ഒരു പരീക്ഷണംകൊണ്ട്‌ കാര്യം ബോധ്യപ്പെടുത്തി 
ക്കൊടുക്കുന്നുണ്ട്‌. ഒരു പാത്രത്തിലെ വെള്ളത്തില്‍ ഒരു പിടി ഉപ്പിട്ടു മാറ്റിവ 
യ്ക്കാന്‍ പറഞ്ഞു. കുറേക്കഴിഞ്ഞു പാത്രം കൊണ്ടുവരാന്‍ പിതാവ്‌ മകനോടു 
പറഞ്ഞു അതിലെ വെള്ളത്തില്‍ ഉപ്പുണ്ടോയെന്നു പരിശോധിക്കാനും ആവ 
ശ്യപ്പെട്ടു. കണ്ണുകൊണ്ടുപ്പു തിരഞ്ഞു. കൈകൊണ്ടു തൊട്ടുനോക്കി. ചെവി 
കൊടുത്തുനോക്കി. മണത്തുനോക്കി. ഉപ്പു കാണ്‍മാനില്ല. ഒടുവില്‍ വെള്ളം 
നാക്കില്‍ രുചിച്ചു നോക്കിയപ്പോഴാണ്‌ ഉപ്പുണ്ടെന്നു മനസ്സിലായത്‌. മാത്രമല്ല 
ഉപ്പ്‌ ആ വെള്ളത്തില്‍ അകവും പുറവും നിറഞ്ഞിരിക്കുന്നതായും തെളിഞ്ഞു. 
പക്ഷെ അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഉപ്പിനെ ഒരിന്ദ്രിയത്തിനുമാത്രമേ അനുഭ 
വിക്കാന്‍ പറ്റുന്നുള്ളൂ. മറ്റു നാലിന്ദ്രിയങ്ങളും ആ വെള്ളത്തില്‍ ഉപ്പില്ലെന്നാണ്‌ 
കാട്ടിക്കൊടുക്കുന്നത്‌. ആ നാലിന്ദ്രിയങ്ങളേയും വിശ്വസിച്ചുകൊണ്ട്‌ ഉപ്പില്ലെന്നു 
തീരുമാനിച്ചാല്‍ അതങ്ങേയറ്റത്തെ മഡ്യമായിരിക്കുകയില്ലേ എന്നച്ഛന്‍ 
മകനോടു ചോദിച്ചു. അതുപോലെ ഈ ലോകത്ത്‌ അകവും പുറവും നിറഞ്ഞു 
വിലസുകയാണ്‌ അഖണ്ഡാനന്ദസ്വരുപമായ സത്യം. അതായിത്തീര്‍ന്നാലേ 
അതിനെ പൂര്‍ണമായി അറിയാന്‍ പറ്റു. എന്നാലും അന്തര്‍മ്മുഖമായി ഏകാ 
ഗ്രപ്പെടുന്ന സൂക്ഷ്മബുദ്ധിക്ക്‌ അതൊട്ടേറെ അറിഞ്ഞനുഭവിക്കാന്‍ കഴിയും- 


ദൃശ്യതേ ത്വശ്യയാ ബുദ്ധ്യാ 
സുക്ഷ്മയാ സുക്ഷ്മദര്‍ശിഭിഃ 


സൂക്ഷ്മദര്‍ശികള്‍ക്ക്‌ ശ്രേഷ്ഠഭാവത്തോടെ ഉള്ളിലൊതുങ്ങുന്ന സൂക്ഷ്മ 
ബുദ്ധികൊണ്ടതിനെ കണ്ടെത്താന്‍ കഴിയുമെന്ന്‌ ഉപനിഷത്തുതന്നെ പ്രഖ്യാ 
പിക്കുന്നു. അതുകൊണ്ട്‌ പുറമേ സ്ഥുലപദാര്‍ഥങ്ങളെ ഗ്രഹിക്കുന്ന ഇന്ദ്രിയ 
ങ്ങള്‍ക്ക്‌ കാണ്‍മാനില്ലാത്തതുകൊണ്ട്‌ ആനന്ദസ്വരുപമായ സത്യം ഇല്ലെന്നൊ 
രുവന്‍ കരുതുന്നുവെങ്കില്‍ സത്യം അവനു നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റാര്‍ക്കും 
ഒരു ദോഷവും വരാനില്ല. സൂക്ഷ്മബുദ്ധിയില്‍ സ്വയം സത്യം കണ്ടെത്തിയ 
ഗുരുദേവന്‍ ഈ സത്യാനുഭവരഹസ്യമാണ്‌ “അഗ്രാഹ്യം' എന്ന വിശേഷണ 
പദംകൊണ്ട്‌ ശ്ലോകത്തില്‍ നിര്‍ദേശിച്ചിരിക്കുന്നത്‌. 


തുരീയസത്യം അണുവെങ്കിലും മഹത്താണ്‌ 


ബാഹ്യേനന്രിയങ്ങള്‍ക്ക്‌ ഗ്രാഹ്യമല്ലാത്തതു കൊണ്ടുതന്നെ പരമ 
സത്യം അണുവാണ്‌; അതായത്‌ സൂക്ഷ്മമാണ്‌ അണുവാണെങ്കിലും 
അഖര്‍വമാണ്‌; അതായത്‌ മഹത്താണ്‌. മഹത്തെന്നു പറഞ്ഞാല്‍ തടിച്ചത്‌ 
എന്നല്ല, സര്‍വവ്യാപി എന്നാണര്‍ഥം. അഖണ്ഡബോധസ്വരുപമായ സത്യം 


മുന്നിചര്യാപഞ്ചകം 495 


എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുവെന്നുള്ളതിനെന്താണ്‌ തെളിവ്‌? 
എവിടെയും കാണുന്ന ശക്തിസ്പന്ദനം അഥവാ പ്രാണചലനം തന്നെ 
തെളിവാണ്‌. ഒരു ബോധസത്തയില്‍ നിന്നല്ലാതെ പ്രാണന്‍ മറ്റെവിടെനിന്ന്‌ 
സ്പന്ദിച്ചുയരാന്‍ കഴിയും. സത്യത്തിന്റെ സര്‍വവ്യാപിത്വം ശ്രീനാരായണഗു 
രുദേവനെപ്പോലുള്ള ജുഷീശ്വരന്മാര്‍ സാക്ഷാത്കരിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്‌. 
ഗുരുദേവന്‍ “ദൈവദശക'ത്തില്‍ ആ സര്‍വേശ്വരനെ പുകഴ്ത്തുന്നതു 
നോക്കുക:- 


അകവും പുറവും തിങ്ങും 

മഹിമാവാര്‍ന്ന നിനീപദം 

പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു 

ഭഗവാനേ ജയിക്കുക. ൭ദൈവ.ദ.-8 


അകവും പുറവും നിറഞ്ഞിരുന്നിട്ടു ബാഹേ്യേന്ദ്രിയങ്ങള്‍ക്കു കണ്ടെ 
ത്താന്‍ കഴിയാത്തവണ്ണം സൂക്ഷ്മമായ സത്യത്തില്‍നിന്നും ഈ തടിച്ചുകൊ 
ഴുത്ത പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നു ചിലര്‍ സംശയിച്ചേക്കാം. ഛാന്ദോ 
ഗ്യോപനിഷത്തിലെ പിതാവ്‌ മകന്റെ ഈ സംശയവും ഒരു പരീക്ഷണത്തില്‍ 
കൂടെത്തന്നെ പരിഹരിച്ചുകൊടുക്കുന്നുണ്ട്‌. ആശ്രമമുറ്റത്തുനിന്ന ആല്‍മര 
ത്തില്‍നിന്നും ഒരു കായ്‌ പറിച്ചുകൊണ്ടുവരാന്‍ അച്ഛന്‍ മകനോടാവശ്യപ്പെട്ടു. 
മകന്‍ കായ്‌ പറിച്ചു കൊണ്ടുവന്നു. അച്ഛന്‍ അതു രണ്ടായിപിളര്‍ക്കാന്‍ പറഞ്ഞു. 
കായ്‌ പിളര്‍ക്കപ്പെട്ടു. അതിനുള്ളില്‍ എന്തു കാണുന്നു എന്നായി അച്ഛന്റെ 
ചോദ്യം. ചെറുതരികള്‍ കാണുന്നുണ്ടെന്നായിരുന്നു മറുപടി. അതില്‍നിന്നു 
ഒരു തരിയെടുത്ത്‌ പിളര്‍ന്നു നോക്കാന്‍ അച്ഛന്‍ വീണ്ടും പറഞ്ഞു. തരി 
പിളര്‍ക്കപ്പെട്ടു. അതിനുള്ളില്‍ എന്തു കാണുന്നുവെന്നായി ചോദ്യം. ഒന്നും 
കാണ്മാനില്ല എന്നായിരുന്നു മറുപടി. ഉള്ളില്‍ യാതൊന്നും കാണ്മാനില്ലാതി 
രുന്ന അതിസൂക്ഷ്മമായ ആ തരിയില്‍ നിന്നാണ്‌ ആശ്രമമുറ്റത്ത്‌ ഒരു വനം 
പോലെ പടര്‍ന്നു പന്തലിച്ചുനില്‍ക്കുന്ന ആല്‍മരമുണ്ടായത്‌. ഈ ആല്‍മരം 
മുഴുവന്‍ ആ ചെറിയ വിത്തില്‍ ഒളിഞ്ഞിരുന്നുവെന്നല്ലേ ഇതുകൊണ്ടു മന 
സ്സിലാക്കേണ്ടത്‌? ഇക്കാര്യം തെളിയിച്ചുകൊടുത്തിട്ട്‌ അച്ഛന്‍ പറഞ്ഞു: 
“കുഞ്ഞേ പരമസത്യം അത്യന്തം സൂക്ഷ്മമാണ്‌. ഇക്കാണുന്ന പ്രപഞ്ചമൊക്കെ 
അതില്‍നിന്നുണ്ടായതാണ്‌. അതു സത്യമാണ്‌. ആ സത്യം നീ തന്നെയാണ്‌.” 
പരമാത്മാവിന്റെ ഈ സൂക്ഷ്മവും സര്‍വവ്യാപിയുമായ സ്ഥിതിയെക്കാണി 
ക്കാനാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തില്‍ “അണ്വഖര്‍വം” എന്ന വിശേഷണം 
ചേര്‍ത്തിരിക്കുന്നത്‌. 


സത്യം കളങ്കപ്പെടാത്ത പരമകാരണമാണ്‌ 


കാരണകാര്യപ്രവാഹരുപത്തില്‍ കാണുന്ന പ്രപഞ്ചാനുഭവങ്ങളുടെ പര 
മകാരണമേതെന്നുള്ള അന്വേഷണമാണ്‌ സത്യാന്വേഷണം. അഥവാ കാര 
ണകാര്യപ്രവാഹരുപത്തില്‍ കാണപ്പെടുന്ന പ്രപഞ്ചം എവിടെത്തുടങ്ങി? ഇതെ 
വിടെ ഒടുങ്ങും? ഈ ചോദ്യങ്ങള്‍ക്കുത്തരം കണ്ടുപിടിക്കലാണ്‌ സത്യസാ 


496 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ക്ഷാത്കാരം. ഇനി അങ്ങനെ ഒരു പരമകാരണം ഉണ്ടെന്നുവന്നാല്‍ അതിനു 
ചില പ്രത്യേകതകള്‍ അംഗീകരിച്ചേപറ്റു. ഒന്നാമത്‌ പരമകാരണം ജനിച്ചതോ 
മരിക്കുന്നതോ ആകാന്‍ പറ്റില്ല. ജനിച്ചതായാല്‍ അതിനെ ജനിപ്പിച്ച കാരണ 
ത്തെയന്വേഷിച്ചു വീണ്ടും പുറകോട്ടു പോകേണ്ടിവരും. പരമകാരണം മരി 
ക്കുന്നതായാല്‍ കാര്യരുപങ്ങള്‍ക്കു നിലനില്‍ക്കാനും തിരിച്ചുപോയി ലയി 
ക്കാനും ഇടമില്ലാതെയുമാകും. ഇനി ഒരു പരമകാരണത്തില്‍ ഉണ്ടായിമറയു 
ന്നതാണ്‌ കാര്യരൂപങ്ങളെന്നുവന്നാല്‍ പരമകാരണവും കാര്യരൂപങ്ങളും 
തമ്മില്‍ ഒരു ഭേദവുമില്ലെന്നും വന്നുചേരും. ഭേദമില്ലെങ്കില്‍ തല്‍ക്കാലം കാര്യ 
രൂപങ്ങളായി കാണപ്പെടുന്നവയെല്ലാം വസ്തുഭേദമില്ലാതെ ആ പരമകാരണ 
ത്തിന്റെതന്നെ നാമരുപങ്ങളാണെന്നും തീരുമാനിക്കാം. ചുരുക്കത്തില്‍ പരമ 
കാരണത്തെ കണ്ടെത്താന്‍ പറ്റുമെങ്കില്‍ നിലനില്‍പ്പിന്റെ മുഴുവന്‍ രഹസ്യം 
അതൊടെ പൊടുന്നനെ വെളിപ്പെട്ടു കിട്ടുന്നതാണ്‌. ശ്രീനാരായണ 
ഗുരുവിനേയും ശ്രീരമണമഹര്‍ഷിയേയും പോലുള്ള ദൃഷീശ്വരന്മാര്‍ അവകാ 
ശപ്പെടുന്നത്‌ അങ്ങനെയുള്ള ഒരു പരമകാരണത്തെ അവര്‍ കണ്ടെത്തിയിട്ടു 
ണ്ടെന്നാണ്‌. ഉപനിഷത്തുകള്‍ വ്യക്തമായി കാട്ടിത്തരുന്ന അഖണ്ഡബോധ 
സ്വരുപമായി ബ്രഹ്മംതന്നെയാണ്‌ ആ പരമകാരണം. ്രപഞ്ചകാര്യരുപങ്ങള്‍ 
അതില്‍ ഉണ്ടായി മറയുന്നതായി തോന്നുന്നുണ്ടെങ്കിലും ബ്രഹ്മസ്വരുപത്തിനു 
ഒരു കളങ്കവും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല; ഇനി സംഭവിക്കുകയുമില്ല. കളങ്ക 
പ്പെട്ടു പോയാല്‍ അതു പരമകാരണമല്ലാതായിപ്പോകും. ബ്രഹ്മം വികാര 
പ്പെടാതെ എങ്ങനെയാണ്‌ പ്രപഞ്ചമായിക്കാണപ്പെടുന്നത്‌ എന്ന കാര്യം 
അടുത്ത ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തില്‍ നമുക്കു കൂടുതലായി മനസ്സിലാ 
ക്കാന്‍ ശ്രമിക്കാം. എന്തായാലും പരമകാരണമായ തുരീയ്രബഹ്മസത്യം ഒരി 
ക്കലും വികാരപ്പെട്ടു കളങ്കപ്പെടുന്നില്ല എന്ന വസ്തുരഹസ്യം വെളിപ്പെടു 
ത്തിത്തരാനാണ്‌ ഗുരുദേവന്‍ “അമലം, പരം” എന്ന രണ്ടു വിശേഷണപദങ്ങള്‍ 
പ്രയോഗിച്ചിരിക്കുന്നത്‌. 


തുരീയസത്യം നിശ്ചലവും അഗാധവും അത്യുന്നതവുമാണ്‌ 


്രാണസ്പന്ദനംപോലും നിലച്ചു തെളിയുന്ന സത്യമാണ്‌ 
തുരീയ്രബഹ്മസത്യം. തുരീയസത്യസാക്ഷാത്കാരത്തോടെ വെളിപ്പെടുന്ന 
വസ്തുരഹസ്യമാണ്‌ സത്യം നിശ്ചലമാണെന്നുള്ളത്‌. സര്‍വത്ര നിറഞ്ഞിട 
തിങ്ങി നില്‍ക്കുന്ന സത്യം എങ്ങോട്ടു ചലിക്കാനാണ്‌? പദാര്‍ഥങ്ങള്‍ നിന്നു 
ചലിക്കാന്‍ ഇടമരുളുന്ന ആകാശം പോലും അഖണ്ഡബോധവസ്തുവിലുള 
വാകുന്ന ഒരു തോന്നല്‍മാത്രമാണ്‌. ദേശാതീതമായ സത്യം എങ്ങോട്ടു ചലി 
ക്കാനാണ്‌? അചഞ്ചലമായ ്രഹ്മത്തെ അചഞ്ചലമാക്കിനിറുത്തിക്കൊണ്ടു 
തന്നെയാണ്‌ അതിനുള്ളില്‍ ശക്തി സ്പന്ദിച്ചു ്രപഞ്ചഘടകങ്ങളെ ഉണ്ടാ 
ക്കിയഴിച്ചുകൊണ്ടിരിക്കുന്നത്‌. ഈ അചഞ്ചലാധിഷ്ഠാനമുള്ളതുകൊണ്ടാണ്‌ 
കര്‍മചുഴിയില്‍ പൊങ്ങിയും താണും കഴിയുന്ന ജീവികള്‍ക്ക്‌ എപ്പോള്‍ വേണ 
മെങ്കിലും ആ പരമസത്യത്തെ സമീപിച്ച്‌ കണ്ടെത്താന്‍ കഴിയുമെന്ന്‌ ആശ്വ 
സിക്കാന്‍ വകയുള്ളത്‌. സത്യവസ്തുവിന്റെ ഈ നിശ്ചലതയെ വെളിപ്പെടു 


മുനിചര്യാപഞ്ചകം 497 





ത്താനാണ്‌ “സ്തിമിതം” എന്ന വിശേഷണം ഗുരുദേവന്‍ പ്രയോഗിച്ചിരിക്കു 
ന്നത്‌. സ്തിമിതമായ ഈ സത്യം ആഴമേറിയതും രന്നത്യമേറിയതുമാണ്‌. 
സത്യം സര്‍വവ്യാപിയാണെങ്കിലും ഒരു ജിജ്ഞാസു ആദ്യമായി അതിനെ 
കണ്ടെത്തേണ്ടതു സ്വന്തം ഹൃദയത്തിലാണ്‌. യോഗം പരിശീലിച്ച്‌ ചിത്തശുദ്ധി 
വരുത്തി ഹൃദയതലത്തില്‍ ആ സത്യം തിരയുന്ന ജിജ്ഞാസുവിന്‌ ആരംഭ 
ത്തില്‍ പ്രകാശമയമായ പ്രസന്നതയുടെ രൂപത്തില്‍ അതു തെളിയുന്നു. സവി 
കല്പസമാധിയുടെ ആരംഭഘട്ടമാണിത്‌. പരിശീലനം ശക്തിപ്പെടുന്തോറും 
പ്രസന്നതയുടെയും പ്രകാശത്തിന്റെയും ആഴം കൂടിവരും. സ്ഥുലപദാര്‍ഥസ 
കലപങ്ങളുകന്ന്‌ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെന്ന തന്മാത്രകളുടെ തലം 
തെളിയും. ഈ ഘട്ടത്തില്‍ അതിരറ്റ ആത്മാനന്ദമുളവാക്കിക്കൊണ്ട്‌ ദിവ്യശ 
ബ്ദങ്ങളും ദിവ്യഗന്ധങ്ങളും ദിവ്യസ്പര്‍ശങ്ങളും ഒക്കെ അനുഭവപ്പെടും. 
തുടര്‍ന്നു ഉള്ളില്‍ പൊന്തിവരുന്ന ഒരു പ്രാണപ്രസരം ദേഹനാഡികളില്‍ 
വ്യാപിക്കും. ക്രമേണ ദേഹബോധം തന്നെ മറന്നു അതിരറ്റ ഒരാനന്ദാനുഭൂ 
തിയിൽ ഹൃദയം മഗ്നമാകും. വീണ്ടും അനുഭവത്തിന്റെ ആഴത്തിലേക്കിറങ്ങി 
ച്ചെന്നാല്‍ എല്ലാം താന്‍തന്നെയാണെന്നുള്ള പ്രാണസാക്ഷാത്കാരത്തിലെ 
ത്തിച്ചേരും. അഹംബോധം പൂര്‍ണവികാസം പ്രാപിക്കുന്ന ഈ ഘട്ടംവരെ 
യാണ്‌ സവികലല്‍്പസമാധി. ഇവിടത്തെ അഹംബോധവും മറയുന്നതോടെ 
യാണ്‌ നിശ്വലാഖണ്ഡബോധസ്വരൂപമായ വസ്തു ശേഷിക്കുന്നത്‌. ചുരുക്ക 
ത്തില്‍ ഹൃദയത്തിന്റെ നിമ്നനിമ്നഭാഗങ്ങളിലേക്കിറങ്ങിച്ചെന്നു കണ്ടെത്തേ 
ണ്ടതാണ്‌ സത്യസ്വരൂപം. ഇനി പോകാനിടമില്ലെന്നു തെളിയുന്നതുവരെ പോക 
ണം. ഇങ്ങനെ അടിത്തട്ടുവരെ ചെന്നുകണ്ടെത്തുമ്പോള്‍ ആ സത്യം “ര്രിഭു 
വനസീമ കടന്നു തിങ്ങിവിങ്ങുന്ന” അത്യുന്നത വസ്തുവാണെന്നും തെളി 
യും. ആദ്യം സത്യസ്വരൂപം ഉള്ളില്‍ ആഴത്തിലന്വേഷിച്ചു കണ്ടെത്തുക. 
അതോടെ സത്യം പ്രപഞ്ചാതീതമായ നിത്യവസ്തുവാണെന്നു തെളിയും. 
അനന്തമായ ഈ പ്രപഞ്ചം ആ പരമാത്മാവിന്റെ ചെറിയൊരംശത്തില്‍ മാത്രം 
പ്രകടമാകുന്ന കാഴ്ചയാണെന്നത്രേ ഉപനിഷന്മതം. ഈ സത്യസ്വരുപരഹസ്യം 
വെളിപ്പെടുത്തിത്തരാനാണ്‌ ഗുരുദേവന്‍ “നിമ്നമത്യുന്നതം” എന്ന വിശേഷ 
ണങ്ങള്‍കൂടി ചേര്‍ത്തിരിക്കുന്നത്‌. ഇക്കാര്യംതന്നെ ശുദ്ധമലയാളഭാഷയില്‍ 
അദ്ദേഹം എത്ര മനോഹരമായി ‘ദൈവദശക്‌ത്തില്‍ വിവരിച്ചിരിക്കുന്നുവെന്നു 
നോക്കുക:- 


ആഴമേറും നിന്മഹസ്ത്രാം 
ആഴിയില്‍ ഞങ്ങളാകവേ 
ആഴണം വാഴണം നിത്യം 
വാഴണം വാഴണം സുഖാ. ദൈവ ദ. 10 


തുരീയസത്യത്തിന്റെ ആഴമേറിയ മഹസ്സില്‍ ആണിറങ്ങിയുള്ള ആ നിത്യ 
സുഖവാഴ്ച സ്വയം അനുഭവിക്കുകയും മറ്റു മുനിമാരില്‍ വ്യക്തമായി 
തെളിഞ്ഞു കാണുകയും ചെയ്തപ്പോള്‍ ഗുരുദേവന്‍ സ്വയം മറന്നെഴുതിയ 
ശ്ലോകങ്ങളാണ്‌ മുനിചര്യാപഞ്ചകം. നാലാമത്തെ ശ്ലോകം വിശേഷിച്ചും. തുരീ 


77-2003 32 


498 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സന്ധുരീണധ്യാഖ്യാനം - ഭാഗം I 


യസത്യത്തെക്കുറിത്ത്‌ മാണ്ഡുക്യോപനിഷത്തിന്റെ വിവരണത്തിലേക്കൊ 
ന്നെത്തി നോക്കിയിട്ട്‌ നമുക്കടുത്ത പദ്യത്തിലേക്ക്‌ കടക്കാം:- “നാന്തഃ 
പ്രജ്ഞം, ന ബഹിഃ പ്രജ്ഞം, നോഭയതഃ പ്രജ്ഞം, ന പ്രജ്ഞാനഘനം, ന 
പ്രജ്ഞം, നാപ്രജ്ഞം, അദൃശ്യം, അവ്യവഹാര്യം, അഗ്രാഹ്യം, അലക്ഷണം, 
അചിന്ത്യം, അവ്യപദേശ്യം, ഏകാത്മപ്രത്യയസാരം, പ്രപഞ്ചോപശമം, ശാന്തം, 
ശിവം, അദ്വൈതം, ചതുർഥം മന്യന്തേ സ ആത്മാ, സ വിജേഞേയഃ” 


ഉള്ളില്‍മാത്രം പ്രജ്ഞയുള്ള സ്വപ്നദര്‍ശിയുമല്ല. പ്രജ്ഞ പുറമേ പ്രസ 
രിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രത്ദര്‍ശിയുമല്ല, ഉള്ളിലും പുറത്തും ഒരേസമ 
യത്ത്‌ പ്രജ്ഞയെ വ്യാപരിപ്പിക്കുന്നയാളുമല്ല, ഘനീഭൂത ്രജ്ഞയോടെ സുഷു 
പ്തിയിലാണ്ടിരിക്കുന്നവനുമല്ല, ഒരുമിച്ചെല്ലാമറിയുന്നവനുമല്ല, പ്രജ്ഞയറ്റ ജഡ 
വുമല്ല തുരീയന്‍. തുരീയസത്യം ജ്ഞാനേന്ദ്രിയങ്ങള്‍ക്കു വിഷയമല്ല, കര്‍മേ 
ന്്രിയങ്ങള്‍ക്കു വിഷയമല്ല, അതുകൊണ്ട്‌ അവ്യവഹാര്യമാണ്‌. ഈഹിച്ചുക 
ണ്ടെത്താനുള്ള ലക്ഷണമൊന്നുമില്ലാത്തുകൊണ്ട്‌ ചിന്തിച്ചറിയുകയോ പറഞ്ഞ 
റിയുകയോ ചെയ്യാന്‍ പറ്റുകില്ല. ആത്മാവൊന്നേയുള്ളൂ എന്നു സ്പഷ്ടമാ 
ക്കിക്കൊണ്ട്‌ പ്രപഞ്ചദര്‍ശനത്തെ ഒഴിച്ചുമാറ്റി അചഞ്ചലമായി ആനന്ദസ്വരൂപ 
മായി രണ്ടില്ലാതെ നില്‍ക്കുന്നവനാണ്‌ തുരീയന്‍. അതാണാത്മാവ്‌; അതറി 
യപ്പെടേണ്ടതാണ്‌. ഈ തുരീയപദത്തിലെത്തി മുനിമാര്‍ വിരാജിക്കുന്നതായി 
ട്ടാണ്‌ നാലാം ശ്ലോകത്തില്‍ ഗുരുദേവന്‍ വിവരിച്ചിരിക്കുന്നത്‌. 


മുനിക്കു എല്ലാം ്രഹ്മമയമാണ്‌ 


തുരീയസത്യം സാക്ഷാത്കരിച്ച്‌ ജീവന്മുക്തനായിക്കഴിയുന്ന മുനി 
എല്ലാം ്രഹ്മമയമായി കാണുന്നു. ഉള്ളില്‍ സത്യം കണ്ടെത്തിയാല്‍ പിന്നെ 
പുറമേയും ആ സത്യംതന്നെ സര്‍വ്രത കാണാന്‍ കഴിയും. സത്യദര്‍ശി എവി 
ടെയിരുന്നാലും ആ സത്യത്തെത്തന്നെ കാണും. ഇതിനര്‍ഥം സത്യദര്‍ശി 
ലോകവ്യവഹാരത്തിലേര്‍പ്പെടുമ്പോള്‍ പോലും സൂര്യന്‍, ചന്ദ്രന്‍, മനുഷ്യന്‍, 
പക്ഷി, മൃഗം എന്നിങ്ങനെ പ്രപഞ്ചഘടകങ്ങളെ വേര്‍തിരിച്ചു കാണുന്നില്ലെ 
ന്നാണോ? ഒരു മുനിയുടെ കണ്ണിലും നാമരുപങ്ങളൊക്കെ കാണുന്നുണ്ടാവും. 
പക്ഷെ ഭിന്നനാമരുപങ്ങളില്‍ ഭിന്നമായ വസ്തുസത്തയില്ലെന്ന്‌ മുനി വ്യക്ത 
മായി അനുഭവിക്കുന്നു. മരുഭൂമിയില്‍ വെള്ളം കാണുന്ന ശാസ്ത്ര 
ജ്ഞനെപ്പോലെ. ഒരു സാധാരണക്കാരനും മരുഭൂമിയെക്കുറിച്ച്‌ നല്ലവണ്ണം പഠി 
ച്ചറിഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനും മരുഭൂമിയില്‍ വെള്ളം കാണുന്നുവെന്നു 
കരുതുക. സാധാരണക്കാരന്‍ മരുഭൂമിയിലെ വെള്ളം കുടിക്കാന്‍ പാഞ്ഞടുത്തു 
എന്നുവരും. ശാസ്ത്രജ്ഞനറിയാം അവിടെ ഒരു തുള്ളിവെള്ളം പോലും 
ഇല്ലെന്ന്‌. എത്ര ദാഹിച്ചാലും വലഞ്ഞാലും അദ്ദേഹം ആ വെള്ളം കുടിക്കാന്‍ 
പാഞ്ഞെടുത്തെന്നുവരില്ല. കാനല്‍ജലം കാണുന്നിടത്ത്‌ ഉള്ളത്‌ മരുഭൂമിമാ 
ശ്രമാണെന്നു ശാസ്ത്രജ്ഞന്‍ നല്ലപോലെ അനുഭവിക്കുന്നു. ഇതുതന്നെയാണ്‌ 
സ്ഥിതപ്രജ്ഞനായ ഒരു മുനിയുടേയും സ്ഥിതി. അദ്ദേഹം എവിടെ എങ്ങനെ 
കഴിഞ്ഞാലും “സര്‍വം ഖലിദം ്രഹ്മ-ഇക്കാണുന്നതൊക്കെ ബ്രഹ്മമാണ്‌” 
എന്നു സദാ അനുഭവിക്കുന്നു. അതുകൊണ്ട്‌ ഒരിക്കലും ശോകമോഹങ്ങ 


മുന്നിചര്യാപഞ്ചകം 499 


ളൊന്നും അദ്ദേഹത്തെ സ്പര്‍ശിക്കുന്നില്ല. “തരതി ശോക മാത്മവിത്-ആ 
ത്മാവിനെ അറിഞ്ഞവന്‍ ശോകം കടക്കുന്നു” എന്നാണ്‌ ഉപനിഷത്‌ പ്രഖ്യാ 
പനം. മുനിയുടെ ഈ സാക്ഷാത്കാരരഹസ്യം മറ്റു മുനിമാരിലും നേരിട്ടു 
കാണാനിടയായതു വെളിപ്പെടുത്തിക്കൊണ്ട്‌ മുനിചര്യാപഞ്ചകം ഉപസംഹ 
രിക്കുകയാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍:- 


5. സ്വവേശ്മനി വനേ തഥാ പുളിനഭൂമിഷു പ്രാന്തരേ 
ക്വ വാ വസതു യോഗിനോ വസതി മാനസം ബ്രഹ്മണി 
ഇദം മരുമരീചികാസദൃശമാത്മദൃഷ്ട്യാഖിലം 
നിരീക്ഷ്യ രമതേ മുനിര്‍ന്നിരുപമേ പര്രബഹ്മണി. 


സ്വവേശ്മനി-സ്വന്തം വീട്ടിലോ; വനേ-കാട്ടിലോ; തഥാ-അതുപോലെ; 
പുളിനഭൂമിഷു-വല്ല മണല്‍ത്തിട്ടകളിലോ; പ്രാന്തരേ ക്വവാ-അടുത്തു മറ്റെവി 
ടെയെങ്കിലുമോ; വസതു-കഴിഞ്ഞുകുടിക്കൊള്ളട്ടെ; യോഗിനഃ മാനസം-യോ 
ഗിയുടെ മനസ്സ്‌; ബ്രഹ്മണി വസതി-്രഹ്മത്തില്‍ വസിക്കുന്നു; മരുമരീചി 
കാസദൃശം-മരുഭൂമിയിലെ കാനല്‍ജലത്തിനു തുല്യമായ; ഇദം-ഈ പ്രപ 
ഞ്ചത്തെ; അഖിലം-മുഴുവനും; ആത്മദൃഷ്ട്യാ നിരീക്ഷ്യ-പരമാത്മസ്വരൂപമാ 
യിക്കണ്ടിട്ട്‌; മുനിഃ-സ്ഥിതപ്രജ്ഞനായ മുനി; നിരുപമേ പരബ്രഹ്മണി-തു 
ല്യതയില്ലാത്ത പരബ്രഹ്മത്തില്‍; രമതേ-രമിച്ചു കഴിഞ്ഞുകൂടുന്നു. 
യോഗി സ്വന്തം വീട്ടിലോ കാട്ടിലോ മണല്‍ത്തിട്ടകളിലോ മറ്റെവിടെ 
യെങ്കിലുമോ കഴിഞ്ഞുകൂടിക്കൊള്ളട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സ്‌ സര്‍വത്ര 
ബ്രഹ്മത്തില്‍തന്നെ സ്ഥിരമായി വര്‍ത്തിക്കുന്നു. മരുഭൂമിയിലെ കാനല്‍ 
ജലം പോലെയുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവന്‍ ആ മുനി പരമാത്മസ്വരുപമാ 
യിക്കണ്ട്‌ അതുല്യമായ പരബ്രഹ്മാനന്ദത്തില്‍ അലിഞ്ഞുചേര്‍ന്നു രമി 
ക്കുന്നു. 


ബ്രഹ്മവിവര്‍ത്തമാണ്‌ പ്രപഞ്ചം 


പര്രഹ്മം പ്രപഞ്ചത്തിന്റെ പരമകാരണമാണെന്നു നാം കണ്ടുവല്ലൊ. 
പരമകാരണമായ ബ്രഹ്മത്തിനു ചലനമോ വികാരമോ സംഭവിക്കാതെയാണ്‌ 
അതില്‍ പ്രപഞ്ചം ഉണ്ടായിവരുന്നതെന്നും കണ്ടു. ഇതെങ്ങനെയാണ്‌? 
കാരണം കാര്യമായി പരിണമിക്കുന്നതായിട്ടാണ്‌ നമ്മളധികവും കാണുന്ന 
ത്‌. വിത്തു വൃക്ഷമാകുന്നിടത്തും മണ്ണു പാത്രങ്ങളാകുന്നിടത്തും വെള്ളം തിര 
കളും കുമിളകളുമാകുന്നിടത്തും ഒക്കെ കാരണത്തിന്‌ വികാരവും ചലനവും 
സംഭവിക്കുന്നുണ്ട്‌. എന്നാല്‍ ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള കാര 
ണകാര്യഭാവം ഇതുപോലൊന്നുമല്ല. വിത്തില്‍നിന്നും വൃക്ഷവും മണ്ണില്‍നിന്നു 
പാര്രങ്ങളുമൊക്കെയുണ്ടാവുന്നത്‌ പരിണാമകാര്യങ്ങളായിട്ടാണ്‌. 
ബ്രഹ്മത്തില്‍നിന്നും പ്രപഞ്ചമുണ്ടാകുന്നത്‌ വിവര്‍ത്തകാര്യമായിട്ടാണ്‌. 
എന്താണ്‌ വിവര്‍ത്തകാര്യം? കാരണത്തിനു ചലനമോ വികാരമോ സംഭവി 
ക്കാതെ കാര്യരൂപങ്ങള്‍ കാണപ്പെടുന്നതാണ്‌ വിവര്‍ത്തം. മരുഭൂമിയിലെ കാ 
നല്‍ജലം വിവര്‍ത്തകാര്യമാണ്‌. ചന്ദ്രഗോളത്തില്‍ മനുഷ്യന്‍ ചെന്നിറങ്ങിയി 
രിക്കുന്ന ഇക്കാലത്തു നാം ഭൂമിയില്‍ നിന്നു കാണുന്ന ചന്ദ്രഗോളം വെറും 


500 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പൊളിയാണെന്നു തെളിഞ്ഞിട്ടുണ്ട്‌. പാലൊളിപ്പൂനിലാവു വിതറുന്ന ഒരു 
ചന്ദ്രന്‍ വാസ്തവത്തിലില്ല. പക്ഷെ ഭൂമിയില്‍നിന്നു നോക്കുന്നവര്‍ക്ക്‌ ഇന്നും 
അങ്ങനെയൊരു ചന്ദ്രന്‍ കാണ്മാനുണ്ട്‌. അനുഭവിക്കാനുണ്ട്‌. സാക്ഷാത്‌ ച 
ന്ദ്രരൂപത്തിനു വിശേഷിച്ചൊരു ചലനമോ വികാരമോ സംഭവിക്കാതെയാണ്‌ 
പൂനിലാവു വിതറുന്ന ചന്ദ്രന്‍ ഭൂമിയിലുള്ളവര്‍ക്ക്‌ കാണാറാകുന്നത്‌. ഇവിടെ 
ഭൂമിയില്‍നിന്നു കാണുന്ന ചന്ദ്രരൂപം സാക്ഷാത്‌ ചന്ദ്രന്റെ വിവര്‍ത്തകാര്യമാ 
ണ്‌. വാസ്തവത്തില്‍ ഇവിടെ രണ്ടാമതൊരു ചന്ദ്രന്‍ ഉണ്ടാകുന്നില്ല. ചന്ദ്രന്‍ 
ഒന്നേയുള്ളൂ. അതില്‍ വസ്തുവില്‍നിന്നുള്ള അകലം കൊണ്ടും മറ്റു പല 
കാരണങ്ങളാലും വിവിധ രൂപങ്ങള്‍ നാം ആരോപിച്ചനുഭവിക്കുകയാണ്‌ ചെയ്യു 
ന്നത്‌. ഇങ്ങനെ ഒന്നില്‍ മറ്റു പല രൂപങ്ങള്‍ ആരോപിച്ചനുഭവിക്കുന്നതിനെ 
യാണ്‌ “അധ്യാരോപം അഥവാ അധ്യാസം” എന്നു ശാസ്ത്രം പറയുന്നത്‌. 
കാരണത്തില്‍ അധ്യാരോപിച്ചനുഭവിക്കുന്ന കാര്യങ്ങളാണു വിവര്‍ത്തകാര്യ 
ങ്ങള്‍. ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധവും വിവര്‍ത്തകാര 
ണകാര്യഭാവമാണ്‌. വസ്തു ഒന്നേയുള്ളൂ. അഖണ്ഡബോധസ്വരുപമായ 
ബ്രഹ്മം. അതില്‍ സൂര്യചന്ദ്രാദിപ്രപഞ്ചരുപങ്ങള്‍ അധ്യാരോപിച്ചനുഭവിക്കു 
കയാണ്‌ ചെയ്യുന്നത്‌. ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സകലരിലും സ്ഫുരിക്കുന്ന 
ജീവാത്മാവാണ്‌ ബ്രഹ്മവസ്തുവില്‍ ഇങ്ങനെ പ്രപഞ്ചം അധ്യാരോപിച്ചു 
സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നയാള്‍. വസ്തുവിനെക്കുറിച്ചുള്ള 
പൂര്‍ണമായ അറിവില്ലായ്മയാണ്‌ ഈ അധ്യാരോപത്തിനു കാരണം. ചന്ദ്ര 
നില്‍ ചെന്നിറങ്ങി നില്‍ക്കുന്നയാള്‍ക്ക്‌ അതിനുമുന്‍പു കണ്ടിരുന്ന ചന്ദ്രരൂപ 
ങ്ങളെല്ലാം പൊളിയാണ്‌. അതുപോലെ ജീവാത്മാവിന്‌ പൂര്‍ണമായ വസ്തു 
ബോധമുണ്ടാകുന്നതോടെ വസ്തു ഒന്നേയുള്ളുവെന്നും ഭിന്നങ്ങളായി കാണ 
പ്പെട്ടിരുന്ന കാഴ്ചകളൊക്കെ പൊളിയായിരുന്നുവെന്നും തെളിയും. അധ്യാ 
രോപിതങ്ങളായ മിഥ്യാദര്‍ശനങ്ങളെ നിഷേധിച്ചു പുറംതള്ളി പൂര്‍ണവസ്തു 
വിനെ സമീപിക്കുന്ന പ്രകിയയാണല്ലൊ “അപവാദം” ‘ദര്‍ശനമാല യിലെ അപ 
വാദദര്‍ശനത്തില്‍ പൂര്‍ണദര്‍ശനം നേടിയ ആളിന്റെ അനുഭവം ഗുരുദേ 
വന്‍തന്നെ മനോഹരമായി വര്‍ണിച്ചിട്ടുണ്ട്‌:- 


സര്‍വം ഹ? സച്ചിദാനന്ദം 

നേഹ നാനാസ്ത? കിഞ്ചന 

യഃ പശ്യത7ഹ നാനേവ 

മൃത്യോര്‍മ്ൃത്യും സ ഗച്ഛതി. ദ. മാ. 2.10 


പ്രസിദ്ധമായ ഒരുപനിഷന്മന്തത്തെ അനുസ്മരിപ്പിക്കുന്നതാണീ പദ്യം. 
സര്‍വവും സച്ചിദാനന്ദമായ ്രഹ്മത്തിന്റെ വിവര്‍ത്തമാണ്‌. ഇവിടെ 
അല്പംപോലും പലതില്ല. ഇവിടെ പലതു കാണുന്നവന്‍ മരണത്തില്‍നിന്നും 
മരണത്തിലേക്ക്‌ പാഞ്ഞുപൊയ്ക്കൊണ്ടേയിരിക്കും. ഇക്കാണുന്ന പ്രപഞ്ചം 
മുഴുവന്‍ ്രഹ്മവിവര്‍ത്തമാണെന്ന സാക്ഷാത്കാരരഹസ്യം, ഒരു മുനി സദാ 
അനുഭവിച്ചാശ്വസിക്കുന്നത്‌, വെളിപ്പെടുത്തുകയാണ്‌ ഗുരുദേവന്‍ “ഇദം മരുമ 
രീചികാസദൃശം” എന്ന ഭാഗംകൊണ്ട്‌. 


മുന്നിചര്യാപഞ്ചകം 501 


സര്‍വം ഖല്വിദം ബ്രഹ്മ 


ഒരു മുനി വീട്ടിലോ കാട്ടിലോ നഗരത്തിലോ എവിടെ കഴിഞ്ഞാലും 
അദ്ദേഹം എല്ലാം ്രഹ്മമായിക്കണ്ടാനന്ദിക്കുന്നു. സ്വരൂപമൊന്നും അരൂപ 
മൊന്നും ചിത്തനാശം രണ്ടുതരത്തിലുണ്ട്‌. ദേഹം വെടിഞ്ഞ്‌ വിദേഹമുക്ത 
നായി ബ്രഹ്മപദത്തിലെത്തുമ്പോള്‍ ചിത്തം തന്റെ രൂപം പാടെ ഉപേക്ഷിച്ചു 
മറയുന്നു. ജീവന്മുക്തന്റെ ചിത്തം സ്വ സ്വരൂപം പാടെ വെടിയുന്നില്ല. എന്താണ്‌ 
ചിത്തത്തിന്റെ രൂപം? ബോധവസ്തുവില്‍ നാമവും രൂപവും പ്രത്യക്ഷപ്പെടു 
ന്നതാണ്‌ ചിത്തം. ജീവന്മുക്തന്റെ ഉള്ളിലും പ്രപഞ്ചരൂപങ്ങള്‍ പതിയുന്നു 
ണ്ട്‌. നാമം ഉച്ചരിക്കപ്പെടുന്നുമുണ്ട്‌. പക്ഷെ അവിടെ എന്തു രൂപം പതിഞ്ഞാലും 
ബ്രഹ്മരുപത്തിലാണതറിയപ്പെടുന്നതെന്ന വ്യത്യാസമേയുള്ളൂ. മരുഭൂമിയില്‍ 
വെള്ളമില്ലെന്നറിയുന്ന ശാസ്ത്രജ്ഞനും അല്പം അകലെ മാറിനിന്നാല്‍ 
വെള്ളത്തിന്റെ ദര്‍ശനമുണ്ടായെന്നുവരും. പക്ഷെ ആ വെള്ളത്തെയും 
അദ്ദേഹം മരുഭൂമിയായിട്ടേ കാണു. ഇതുതന്നെയാണ്‌ ജീവന്മുക്തന്റെയും അനു 
ഭവം. ഈ അവസ്ഥയാണ്‌ സരുപമായ ചിത്തനാശം. ഈ ചിത്തം വറുത്തവി 
ത്തുപോലെയാണ്‌. വറുത്ത വിത്ത്‌ പിന്നെ ഒരിക്കലും മുളയ്ക്കുകയില്ലെന്നു 
തീര്‍ച്ചയാണല്ലൊ. രൂപംമാറാതെ കരിഞ്ഞുനില്‍ക്കുന്ന മരപ്പാവയെപ്പോലെ 
യാണ്‌ ജീവന്മുക്തചിത്തം. പാവയുടെ രൂപമുണ്ട്‌. പക്ഷെ പാവ നശിച്ചുപോ 
യിരിക്കുകയാണ്‌. ജീവന്മുക്തന്റെ ചിത്തം പുറമെ എവിടെ എവിടെയൊക്കെ 
ചെന്നുപറ്റുന്നുവോ അവിടെയൊക്കെ ബ്രഹ്മസ്വരൂപംതന്നെ ദര്‍ശിക്കുന്നു. 
ശ്രീശങ്കരഭഗവത്പാദര്‍ “അചരോക്ഷാനുഭുതിയില്‍്‌” ഇങ്ങനെ പറയുന്നു:- 


നിമേഷാര്‍ദ്ധം ന തിഷ്ഠന്തി 

വൃത്തിം (ബഹ്മമയ?ം വിനാ 

യഥാ തിഷ്ഠന്തി (്വഹ്മാദ്യാഃ 

സനകാദ്യാഃ ശുകാദയഃ അപരോ-132 


ഒരു മുനി അരനിമിഷംപോലും ്രഹ്മവൃത്തി പരിത്യജിച്ച്‌ സ്ഥിതിചെ 
യ്യുന്നില്ല. ്രഹ്മാവ്‌, സനകന്‍, ശുകന്‍ തുടങ്ങിയവര്‍ ഈ സ്ഥിതിയില്‍ കഴി 
യുന്നവരാണ്‌. ഈ സ്ഥിതിയെയാണ്‌ അമനീഭാവം ഉന്മനീഭാവം, അമനസ്‌കാ, 
സഹജാവസ്ഥ എന്നൊക്കെ ശാസ്ത്രം പറയുന്നത്‌. ശ്രീരമണമഹര്‍ഷി സദാ 
സഹജാവസ്ഥയില്‍ കഴിഞ്ഞുകൂടിയിരുന്നതായിട്ടാണ്‌ പ്രസിദ്ധി. മുനിയുടെ 
ഈ സഹജാവസ്ഥയെയാണ്‌ ഗുരുദേവന്‍ ഉപസംഹാരശ്ലോകത്തിലെ ആ 
ദ്യത്തെ രണ്ടുവരികളില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ജീവന്മുക്തന്റെ ബ്രഹ്മരതി 


ഇഹലോകത്തും പരലോകത്തും ലഭിക്കാവുന്ന എല്ലാ ആനന്ദങ്ങളിലും 
വെച്ചു വലുതാണ്‌ ബ്രഹ്മാനന്ദമെന്നത്രേ അനുഭവൈകവേദികള്‍ പറയുന്നത്‌. 
ഉപനിഷത്ത്‌ മനുഷ്യരുടേയും ദേവന്മാരുടേയും ആനന്ദങ്ങളെയൊക്കെ താര 
തമ്യപ്പെടുത്തി അതിനൊക്കെയുപരിയാണ്‌ ബ്രഹ്മാനന്ദമെന്നു വിവരിച്ചിട്ടുണ്ട്‌. 
ഏഴുകാര്യങ്ങളില്‍ നിവൃത്തി നേടിനില്‍ക്കുന്നതാണൊരു ജീവന്മുക്തന്റെ 


502 ശ്രീനാരായണ ഗുരുദേവഷ്ൃയതികശി സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


പ്രജ്ഞയെന്നു പതഞ്ജലി പറയുന്നു. ആദ്യത്തെ നാലെണ്ണം കാര്യവിമുക്തി 
രൂപത്തിലും ഒടുവിലത്തെ മൂന്നെണ്ണം ചിത്തവിമുക്തി രൂപത്തിലും ഉള്ളതാണ്‌. 
ജിജ്ഞാസാനിവൃത്തി, ജിഹാസാനിവൃത്തി, പ്രേപ്സാനിവൃത്തി, ചികീര്‍ഷാ 
നിവൃത്തി, ശോകനിവൃത്തി, ഭയനിവൃത്തി, സകലവികല്പനിവൃത്തി എന്നി 
വയാണ്‌ ജീവന്മുക്തന്റെ ്രജ്ഞയെത്തി നില്‍ക്കുന്ന ഏഴു ജ്ഞാനഭൂമികള്‍. 
അറിയേണ്ടതൊക്കെയറിഞ്ഞു. ഇനിയൊന്നുമറിയാനില്ല എന്ന ഭാവമാണ്‌ 
ജിജ്ഞാസാനിവൃത്തി. ത്യജിക്കേണ്ടതൊക്കെ ത്യജിച്ചു, ഇനിയൊന്നും തൃജി 
ക്കാനില്ല എന്ന ഭാവമാണ്‌ ജിഹാസാനിവൃത്തി. കിട്ടേണ്ടതൊക്കെ കിട്ടി, ഇനി 
യൊന്നും കിട്ടാനില്ല എന്നത്‌ പ്രേപ്സാനിവൃത്തി. ചെയ്യേണ്ടതൊക്കെ ചെയ്തു, 
ഇനിയൊന്നും ചെയ്യാനില്ല എന്നത്‌ ചികീര്‍ഷാനിവൃത്തി. ജീവിതം തികച്ചും 
ധന്യമായിരിക്കുന്നു എന്ന അനുഭവമാണ്‌ ശോകനിവൃത്തി. സംസാരക്നേശം 
ഇനിയൊരിക്കലും എന്നെ ബാധിക്കുകയില്ല എന്ന അനുഭവമാണ്‌ ഭയനിവൃ 
ത്തി. ഞാന്‍ ഗുണാതീതമായ സച്ചിദാനന്ദവസ്തുമാത്രമാണെന്ന അനുഭവ 
മത്രെ സകലവികല്പനിവൃത്തി. ഒരു മുനിയുടെ പ്രജ്ഞ ഈ പ്രാന്തഭൂമികളി 
ലെത്തി അനന്തവിശ്രാന്തി അനുഭവിക്കുന്നു. ഈശാവാസ്യോപനിഷത്തിന്റെ 
വിവര്‍ത്തനത്തില്‍ ഗുരുദേവന്‍തന്നെ പറയുന്നതു നോക്കുക:- 


തന്നില്‍നിന്നത്യമല്ലാത 

യെന്നു കാണുന്നു സര്‍വവും 

അന്നേതു മോഹമന്നേതു- 

ശോകമേകത്വദ്യക്കിന്‌ ഈശാ-8 


സര്‍വം താനായിക്കണ്ടു രമിക്കുന്ന മുനിക്കു എന്തു ശോകമാണ്‌ വരാ 
നുള്ളത്‌? എന്തു മോഹമാണ്‌ വരാനുള്ളത്‌? മുനിയുടെ ഈ അനുഭവരഹസ്യ 
മാണ്‌ “ആത്മദൃഷ്ട്യാഖിലം നിരീക്ഷ്യ രമതേ മുനിര്‍ന്നിരുപമേ പര്ബഹ്മണീ” 
എന്ന ഭാഗംകൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


“മുനിചര്യാപഞ്ചകം' ആവര്‍ത്തിച്ചു പഠിച്ചുരുവിടുമെങ്കില്‍തന്നെ ഒരു 
സത്യജിജ്ഞാസുവിനു ക്രമേണ ്രഹ്മാനന്ദത്തിന്റെ മാര്‍ഗം തെളിഞ്ഞു കിട്ടു 
ന്നതാണ്‌. മനുഷ്യസമൂഹത്തിന്റെമേല്‍ അതിരറ്റ ഈ കാരുണ്യം ചൊരിയാന്‍ 
കാരണക്കാരായ ഗുരുദേവനുള്‍പ്പെടെയുള്ള മുനിമാരുടെ പാദങ്ങളില്‍ ആയി 
രമായിരം സാഷ്ടാംഗപ്രണാമം. അവരുടെ പാദങ്ങളെ കഴിവിനൊത്തു പിന്‍തു 
ടരാനുള്ള വെളിച്ചം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ആശ്രമം 


ആശ്രമേ[സ്മിന്‍ ഗുരുഃ കശ്ചി- 

ദ്വിദ്വാന്‍ മുനിരുദാരധീഃ 

സമദൃഷ്ടിഃ ശാന്തഗംഭീ- 

രാശയോ വിജിതേന്ദ്രിയഃ. 1 


പരോപകാരി സ്യാദ്ദീന- 

ദയാലുഃ സത്യവാക്പടുഃ 

സദാചാരരതഃ ശീഘ- 

കര്‍ത്തവ്യകൃദതന്ദ്രിതഃ 2 


അധിഷ്ഠായാസ്യ നേതൃത്വം 

കുര്യാത്‌ കാഞ്ചിത്‌ സഭാം ശുഭാം; 

അസ്യാമായാന്തി യേ തേ സ്യുഃ 

സര്‍വേ സോദരബുദ്ധയഃ 3 


യദ്വദത്രൈവ തദ്വച്ച 

സ്ത്രീണാം പുംസാം പൃഥക്‌ പൃഥക്‌ 

വിദ്യാലയാ ദിശി ദിശി 

ക്രിയന്താമാശ്രമാഃ സഭാഃ 4 


ഏകൈകസ്യാമാസു നേതാ 

ചൈകൈകഃ സ്യാദ്വിചക്ഷണഃ 

സര്‍വാഭിരനുബന്ധോ/ദ്വൈ- 

താശ്രമസ്യാഭിരന്വഹം. 5 


വ്യാഖ്യാനം 


തന്റെ പരമ്പരയായി ആദ്ധ്യാത്മികലക്ഷ്യത്തില്‍ ഉറച്ചുനിന്നു അതു പ്രച 
രിപ്പിക്കുന്ന ഒരു സന്ന്യാസിസംഘം ഉണ്ടാകണമെന്നു ഗുരുദേവന്‍ ആഗ്രഹി 
ച്ചു. അങ്ങനെയാണ്‌ അദ്ദേഹം ശിഷ്യന്മാരെ കൂട്ടിച്ചേര്‍ത്ത്‌ “ശ്രീനാരായണ 
ധര്‍മസംഘം” രൂപപ്പെടുത്തിയത്‌. ജീവിതത്തിലെ പ്രധാനഘട്ടങ്ങളായ ബ്രഹ്മ 
ചര്യം, ഗാര്‍ഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്ന്യാസം ഇവയൊക്കെ ആശ്രമങ്ങളാ 
ണെന്നറിയപ്പെടുന്നത്‌. ശ്രീനാരായണ ധര്‍മസംഘത്തില്‍പെട്ടവര്‍ സന്ന്യാസാ 


504 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ശ്രമം സ്വീകരിച്ചവരാണ്‌. അതുകൊണ്ട്‌ അവര്‍ക്കുവേണ്ടി സംഘമാകുന്ന ആശ്ര 
മത്തിന്റെ നിയമങ്ങള്‍ വിവരിച്ചുകൊടുക്കാന്‍ ഗുരുദേവന്‍ രചിച്ച കൃതിയാണ്‌ 
“ആശ്രമം”. അനുഷ്ടുപുവൃത്തത്തില്‍ സംസ്കൃതത്തില്‍ രചിക്കപ്പെട്ട അഞ്ചു 
പദ്യങ്ങള്‍ അടങ്ങുന്നതാണ്‌ ഈ കൃതി. 


1. ആശ്രമേ്‌സ്മിന്‍ ഗുരുഃ കശ്ചി- 
ദ്വിദ്വാന്‍ മുനിരുദാരധീഃ 
സമദൃഷ്ടിഃ ശാന്തഗംഭീ- 
രാശയോ വിജിതേന്ദ്രിയഃ 


അസ്മിന്‍ ആശ്രമേ-ശ്രീനാരായണധര്‍മസംഘമെന്ന ഈ ആശ്രമത്തില്‍; 
വിദ്വാന്‍-സത്യമെന്തെന്നറിയുന്നവനും; മുനിഃ-സ്വാര്‍ഥസങ്കല്‍പ്പങ്ങള്‍ വെടിഞ്ഞ 
വനും; ഉദാരധീഃ-ലോകോപകാരിയും; സമദ്ൃഷ്ടിഃ-സമദര്‍ശിയും; ശാന്തഗം 
ഭീരാശയഃ-ശാന്തവും ഗംഭീരവുമായ ഹൃദയത്തോടു കൂടിയവനും; വിജിതേ 
ന്്രിയഃ-ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനുമായ; കശ്ചിത്‌-ഒരാള്‍; ഗുരുഃ-ഗുരുവാ 
യുണ്ടായിരിക്കണം. 
ശ്രീനാരായണധര്‍മസംഘമെന്ന ഈ ആശ്രമത്തില്‍ സത്യമെന്തെന്നറി 
യുന്നവനും സ്വാര്‍ഥസങ്കല്‍പ്പങ്ങള്‍ വെടിഞ്ഞവനും ലോകോപകാരിയും സമ 
ദര്‍ശിയും ശാന്തവും ഗംഭീരവുമായ ഹൃദയത്തോടുകൂടിയവനും ഇന്ദ്രിയങ്ങളെ 
കീഴടക്കിയവനുമായ ഒരാള്‍ ഗുരുവായുണ്ടായിരിക്കണം. 


കശ്ചിത്‌ ഗുരുഃ 

ധര്‍മസംഘത്തെ നയിക്കാന്‍ ഒരു ഗുരുവുണ്ടായിരിക്കണം. ആ ഗുരു എങ്ങ 
നെയുള്ളയാളായിരിക്കണമെന്നു കാണിക്കുന്നവയാണു വിശേഷണങ്ങള്‍. ഈ 
വിശേഷണങ്ങളെല്ലാം ഒരു സത്യദര്‍ശിയുടെ വിശേഷണങ്ങളാണെന്നു കാണേ 
ണ്ടതാണ്‌. അറിഞ്ഞവനാണു വിദ്വാന്‍. പരമസത്യത്തെക്കുറിച്ചുള്ള അറിവാ 
ണല്ലോ അറിവ്‌. മനഃസങ്കല്‍പ്പങ്ങള്‍ ഉപേക്ഷിക്കുകയെന്ന മനം അംഗീകരിച്ച 
യാളാണു മുനി. ഇവിടെ സ്വാര്‍ഥസങ്കല്‍പ്പങ്ങള്‍ വെടിഞ്ഞവന്‍ എന്നു താത്പ 
ര്യം. ലോകസംഗ്രഹതത്പരനാണ്‌ ഉദാരധീഃ. സര്‍വത്ര സത്യംകണ്ടു ഭേദചിന്ത 
വെടിഞ്ഞവനാണ്‌ സമദര്‍ശി. ഒന്നിലും ക്ഷോഭിച്ചിളകാതെ കാര്യങ്ങളെ സത്യ 
ത്തിന്റെ വെളിച്ചത്തില്‍ നോക്കിക്കാണാന്‍ കഴിയുന്നയാളാണു ശാന്തഗംഭീരാ 
ശയന്‍. ഇന്ദ്രിയസുഖങ്ങള്‍ക്കു വശപ്പെട്ടു പോകാത്തയാളാണു വിജിതേന്ദ്രിയന്‍. 
ഈ വിശേഷണങ്ങള്‍ ഗുരുദേവന്‍ വിഭാവന ചെയ്തിരുന്ന ധര്‍മസംഘത്തിന്റെ 
മഹത്വം എന്തായിരുന്നു എന്ന്‌ സ്പഷ്ടമാക്കിത്തരുന്നു. 


“ഉദാരധീട” എന്ന വിശേഷണത്തെ വിശദീകരിക്കുന്നതാണടുത്ത പദ്യം:- 


2. പരോപകാരി സ്യാദ്ദീന- 
ദയാലുഃ സത്യവാക്‌ പടുഃ 
സദാചാരരതഃ ശീ്ല- 
കര്‍ത്തവ്യകൃദതന്ദ്രിതഃ 


പരോപകാരീ-ആ ഗുരു അന്യര്‍ക്കുപകാരം ചെയ്യാന്‍ ഉണര്‍ന്നുവര്‍ത്തി 
ക്കുന്നവനും; ദീനദയാലുഃ-ദുഃഖിതരില്‍ ദയയുള്ളവനും; സത്യവാക്‌-സത്യം 


ആശ്രമം 505 


മാത്രം പറയുന്നവനും; പടുഃ-സമര്‍ഥനും; സദാചാരരതഃ-സന്മാര്‍ഗനിഷ്ഠയു 
ളളവനും; ശീഘകര്‍ത്തവ്യകൃത്-പുമതലകള്‍ അതിവേഗം നിറവേറ്റുന്നവനും; 
അതന്ദ്രിതഃ-അലസത പാടെ ഉപേക്ഷിച്ചവനും ആയിരിക്കണം. 

ആ ഗുരു അന്യര്‍ക്കുപകാരം ചെയ്യാന്‍ ഉണര്‍ന്നു വര്‍ത്തിക്കുന്നവനും 
ദുഃഖിതരില്‍ ദയയുള്ളവനും സത്യം മാത്രം പറയുന്നവനും സമര്‍ഥനും 
സന്മാര്‍ഗനിഷ്ഠയുള്ളവനും ചുമതലകള്‍ അതിവേഗം നിറവേറ്റുന്നവനും അല 
സത പാടെ ഉപേക്ഷിച്ചവനും ആയിരിക്കണം. 


ലോകസംഗ്രഹം 

ലോകസംഗ്രഹത്തിലേര്‍പ്പെടുന്ന ജ്ഞാനിയായ ഗുരുവിന്റെ ലോകസം 
ഗ്രഹപ്രവര്‍ത്തനങ്ങള്‍ എങ്ങനെ നിര്‍വഹിക്കപ്പെടണമെന്നാണ്‌ ഈ ശ്ലോക 
ത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഗുരുദേവന്‍ സ്വയം ആചരിച്ചു കാണിച്ച 
കാര്യങ്ങളാണിവ. ജ്ഞാനിയായ ഗുരു സത്ത്വഗുണ്പ്രധാനിയായി വേണം കര്‍മ 
രംഗത്തു വര്‍ത്തിക്കാന്‍. പരോപകാരിത്വം, ദീനദയാലുത്വം, സത്യവാക്ത്വം ഇവ 
സത്ത്വഗുണിയുടെ ലക്ഷണങ്ങളാണ്‌. സത്ത്വത്തില്‍ രജോഗുണം ഇതാണു 
ലോകസംഗ്രഹരഹസ്യം. പടു, സദാചാരനിരതന്‍, ശീ്ലകര്‍ത്തവ്യകൃത്‌ എന്നിവ 
രജോഗുണത്തെ സൂചിപ്പിക്കുന്നവയാണ്‌. തമോഗുണം പാടെ അകറ്റപ്പെടണം 
എന്നു കാണിക്കാനാണ്‌ “അതന്ദ്രിതഃ' എന്ന വിശേഷണം ചേര്‍ത്തിരിക്കുന്നത്‌. 

സത്യനിഷ്ഠനും ലോകസംഗ്രഹതത്പരനുമായ ഗുരുവിന്റെ നേതൃത്വ 
ത്തില്‍ ഈ ആശ്രമം നടത്തേണ്ട പ്രവര്‍ത്തനങ്ങള്‍ സംഗ്രഹിച്ചു പ്രതിപാദി 
ക്കുകയാണ്‌ അടുത്ത മൂന്നു പദ്യങ്ങളില്‍.- 


3. അധിഷ്ഠായാസ്യ നേതൃത്വം 

കുര്യാത്കാഞ്ചിത്‌ സഭാം ശുഭാം 

അസ്യാമായാന്തി യേ തേ സ്യുഃ 

സര്‍വേ സോദരബുദ്ധയഃ 

അസ്യ-ഈ ആശ്രമത്തിന്റെ; നേതൃത്വം അധിഷ്ഠായ-നേത്യസ്ഥാനത്തു 
വര്‍ത്തിച്ചുകൊണ്ടു ഗുരു; കാഞ്ചിത്‌ ശുഭാ സഭാം കുര്യാത്‌-ലോകത്തിനു 
മംഗളം ചെയ്യുന്ന ഒരുസംഘടന കെട്ടിപ്പടുക്കേണ്ടതാണ്‌. യേ-ആരൊക്കെ 
യാണോ; അസ്യാം ആയാന്തി-ഈ സംഘടനയില്‍ അംഗങ്ങളായി ചേരുന്നത്‌; 
തേ സര്‍വേ-അവരൊക്കെ; സോദരബുദ്ധയഃ സ്യുഃ-പരസ്പരം സഹോദരഭാ 
വത്തില്‍ വര്‍ത്തിക്കേണ്ടതാണ്‌. 

ഈ ആശ്രമത്തിന്റെ നേതൃസ്ഥാനത്തു വര്‍ത്തിച്ചുകൊണ്ടു ഗുരുലോക 
ത്തിനു മംഗളംചെയ്യുന്ന ഒരു സംഘടന കെട്ടിപ്പടുക്കേണ്ടതാണ്‌. ആരൊക്കെ 
യാണോ ഈ സംഘടനയില്‍ അംഗങ്ങളായി ചേരുന്നത്‌ അവരൊക്കെ പര 
സ്പരം സഹോദരഭാവത്തില്‍ വര്‍ത്തിക്കേണ്ടതാണ്‌. 


സര്‍വേ സോദരബുദ്ധയഃ 

ഒരു സത്യത്തിന്റെ രൂപഭേദങ്ങളാണ്‌ എല്ലാ പ്രപഞ്ചഘടകങ്ങളുമെന്നു 
ഗുരുദേവനെപ്പോലെയുള്ള സത്യദര്‍ശികള്‍ക്കു സൂരൃതുല്യം തെളിഞ്ഞിട്ടുണ്ട്‌. 
വിശേഷിച്ചും ബോധസ്വരൂപമായ ആ സത്യം എല്ലാ മനുഷ്യരിലും പ്രസ്പ 


506 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ഷ്ടമായി സ്ഫുരിക്കുകയും ചെയ്യുന്നു. “അവനിവനെന്നറിയുന്നതൊക്കെ 
യോര്‍ത്താലവനിയിലാദിമമായൊരാത്മരുപം” എന്നിങ്ങനെ ഇക്കാര്യമാണു 
ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. ഈ സത്യമറി 
ഞ്ഞാല്‍ മനുഷ്യര്‍ക്കിടയിലുള്ള ജാതിമതാദിചിന്തകളെല്ലാം കൃതര്രിമമാണെന്നു 
ബോധ്യമാകും. അവയെല്ലാം സത്യദര്‍ശനത്തെ തടയാനുള്ള അജ്ഞാന 
ത്തിന്റെ സന്താനങ്ങളാണ്‌. അതുകൊണ്ടാണു സകലരും സോദരബുദ്ധി 
പുലര്‍ത്തണമെന്നു ഗുരുദേവന്‍ ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. ഇതിന്റെ ഒരു വിശ 
ദീകരണമാണ്‌ അരുവിപ്പുറത്തെ ്രതിഷ്ഠയോടനുബന്ധിച്ച്‌ ഗുരുദേവന്‍ ചെ 
യ്തിട്ടുള്ള പ്രഖ്യാപനം. 


4. യദ്വദത്രൈവ തദ്വച്ച 
സ്ത്രീണാം പുംസാം പൃഥക്‌ പൃഥക്‌ 
വിദ്യാലയാ ദിശി ദിശി 
ക്രിയന്താമാശ്രമാഃ സഭാഃ 
അത്ര യദ്വത്‌-ആശ്രമത്തിന്റെ കേന്ദ്രസ്ഥാനത്തെങ്ങനെയോ; തദ്വത്‌ ഏവ 
ച-അങ്ങന്നെന്നെ; ദിശി ദിശി- ഓരോ സ്ഥലത്തും; പുംസാം സ്ത്രീണാം- 
പുരുഷന്മാര്‍ക്കും സ്ത്രീകള്‍ക്കും; പൃഥക്‌ പൃഥക്-പ്രത്യേകം പ്രത്യേകം; വിദ്യാ 
ലയാഃ-വിദ്യാലയങ്ങളും; ആശ്രമാഃ-ആശ്രമങ്ങളും; സഭാഃ-സംഘടനകളും; 
ക്രിയന്താം-രൂപപ്പെടുത്തേണ്ടതാണ്‌. 
ആശ്രമത്തിന്റെ കേന്ദ്രസ്ഥാനത്തെങ്ങനെയോ അങ്ങനെതന്നെ ഓരോ 
സ്ഥലത്തും പുരുഷന്‍മാര്‍ക്കും സ്ത്രീകള്‍ക്കും പ്രത്യേകം പ്രത്യേകം വിദ്യാ 
ലയങ്ങളും ആശ്രമങ്ങളും സംഘടനകളും രൂപപ്പെടുത്തേണ്ടതാണ്‌. 


5. ഏകൈകസ്യാമാസു നേതാ 

ചൈകൈകഃ സ്യാദ്ധിചക്ഷണഃ 

സര്‍വാഭിരനുബന്ധോ/ദ്വൈ- 

താശ്രമസ്യാഭിരന്വഹം. 

ആസു-ഈ സഭകളില്‍; ഏകൈകസ്യാം-ഓരോന്നിലും; ഏകൈകഃ-ഓ 
രോരോ; വിചക്ഷണഃ-വിവേകിയായ; നേതാ സ്യാത്‌-നേതാവുണ്ടായിരിക്കണം; 
ആഭിഃ സര്‍വാഭിഃ-ഈ എല്ലാ സഭകളോടും; അദ്ദൈതാശ്രമസ്യ-അദ്ദൈതാ 
ശ്രമത്തിന്റെ; അനുബന്ധഃ-ശാഖയും; അന്വഹം-എപ്പോഴും ഉണ്ടാകണം. 

ഈ സഭകളില്‍ ഓരോന്നിലും ഓരോരോ വിവേകിയായ നേതാവ്‌ ഉണ്ടാ 
യിരിക്കണം. ഈ എല്ലാ സഭകളോടും അദ്ദൈതാശ്രമത്തിന്റെ ശാഖയും 
എപ്പോഴും ഉണ്ടായിരിക്കണം. 

എല്ലാ ലോകസംഗ്രഹപ്രവര്‍ത്തനങ്ങളുടെയും പരമലക്ഷ്യം അദ്ദൈത 
സാക്ഷാത്കരമായിരിക്കണമെന്നിവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഗുരുപാദങ്ങ 
ളില്‍ പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


7 


ധര്‍മഃ 


ധര്‍മ ഏവ പരം ദൈവം 
ധര്‍മ ഏവ മഹാധനം 
ധര്‍മസ്സൂര്‍വ്രത വിജയീ 
ഭവതു ശ്രേയസേ നൃണാം. 
(ഈ ശ്ലോകം വിഷ്ണ്വഷ്ടകം കഴിഞ്ഞ്‌ “ഇതും ഗുരുസ്വാമി അവര്‍കള്‍ 
എഴുതിയതാകുന്നു' എന്ന കുറിപ്പോടെ ശിവലിംഗദാസ സ്വാമികളുടെ നോട്ടു 
ബുക്കില്‍ ചേര്‍ത്തിരുന്നതാണ്‌.) 


വ്യാഖ്യാനം 


ധര്‍മ ഏവ പരം ദൈവം 
ധര്‍മ ഏവ മഹാധനം 
ധര്‍മസര്‍വ്രത വിജയീ 
ഭവതു ശ്രേയസേ നൃണാം. 
ധര്‍മഃ ഏവ-ധര്‍മം തന്നെയാണ്‌; പരം-പ്രപഞ്ചത്തിനാദികാരണമായ; 
ദൈവം-പരബ്രഹ്മം; ധര്‍മഃ ഏവ-ധര്‍മം തന്നെയാണ്‌; മഹാധനം-ഏറ്റവും വലി 
യസമ്പത്ത്‌; ധര്‍മഃ സര്‍വത്ര-ധര്‍മം എല്ലായിടത്തും; വിജയീ-വിജയം കൈവ 
രിക്കുന്നു; നൃണാം ശ്രേയസേ-അങ്ങനെയുള്ള ധര്‍മം മനഷ്യര്‍ക്കു മോക്ഷ 
ത്തിനായി; ഭവതു-ഉപകരിക്കുമാറാകട്ടെ. 
ധര്‍മം തന്നെയാണു പ്രപഞ്ചത്തിനാദികാരണമായ പര്രബഹ്മം. ധര്‍മം 
തന്നെയാണ്‌ ഏറ്റവും വലിയസമ്പത്ത്‌. ധര്‍മം എല്ലായിടത്തും വിജയം കൈവ 
രിക്കുന്നു. അങ്ങനെയുള്ള ധര്‍മം മനുഷ്യര്‍ക്കു മോക്ഷത്തിനായി ഉപകരിക്കു 
മാറാകട്ടെ. 


ധര്‍മ ഏവ പരം ദൈവം 


നിലനില്‍പ്പിന്റെ ഭാഗങ്ങളായി കര്‍മം, ബ്രഹ്മം ഇങ്ങനെ രണ്ടെണ്ണമേ 
പ്രാഥമികാന്വേഷണത്തില്‍തന്നെ വേര്‍ തിരിയുന്നുള്ളു. കര്‍മത്തിന്റെ വിവിധ 
രൂപങ്ങളാണു പ്രപഞ്ചം. ഈ കര്‍മത്തിനധിഷ്ഠാനമാണു ്രഹ്മം. ഇങ്ങനെ 
യിരിക്കേ എന്താണു ധര്‍മം? സത്യമറിയാതെ കുഴങ്ങുന്ന വലിയ ചിന്തക 
ന്മാര്‍ക്കുപോലും ധര്‍മത്തിനു വ്യക്തമായ ഒരു നിര്‍വചനം കൊടുക്കാന്‍ കഴി 


508 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം /7 


ഞ്ഞിട്ടില്ല. സത്യ നിഷ്ഠനായ ഗുരുദേവനാകട്ടെ ഇവിടെ ആദ്യത്തെ വരിയില്‍ 
തന്നെ ധര്‍മത്തിനു വ്യക്തമായ നിര്‍വചനം നല്‍കിയിരിക്കുന്നു. പ്രപഞ്ചത്തി 
നാദികാരണമായ പരബ്രഹ്മം തന്നെയാണു ധര്‍മം. ധരിക്കുന്നതു “ധര്‍മം” 
എന്നാണല്ലോ ധര്‍മപദത്തിനര്‍ഥം. കര്‍മരുപേണ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ 
ധരിക്കുന്നതു ്രഹ്മമാണെന്നു വേദാന്തശാസ്ത്രത്തിനു തെളിഞ്ഞിട്ടുണ്ട്‌. 
സദാചാരങ്ങളാണു ധര്‍മമെന്നു പ്രസിദ്ധിയുണ്ടല്ലോ, അതോ? അതോ, സത്ത്‌ 
ബ്രഹ്മസ്വരൂപമാണല്ലലോ. ബ്രഹ്മം ധര്‍മമായതുകൊണ്ട്‌ ബ്രഹ്മത്തോടടുപ്പിക്കി 
ക്കുന്ന കര്‍മത്തെയും ധര്‍മമെന്ന്‌ ലാക്ഷണികമായി പറയാം. സത്തിനോടടു 
പ്പിക്കുന്ന കര്‍മമാണു സദാചാരം. സത്യത്തില്‍നിന്നും അകറ്റിക്കളയുന്ന കര്‍മം 
അധര്‍മവും. അപ്പോള്‍ ഭേദചിന്തയകറ്റി ഏകത്വത്തെ ഉറപ്പിക്കാന്‍ സഹായി 
ക്കുന്ന ഏതു കര്‍മവും ധര്‍മമാണ്‌. ദാനാദികര്‍മങ്ങള്‍പോലും ഭേദചിന്തയ്ക്കും 
അഹങ്കാരത്തിനും ശക്തി കൂട്ടി സത്യത്തില്‍നിന്നും അകറ്റുന്നതായാല്‍ അത 
ധര്‍മമാണെന്നോര്‍ക്കേണ്ടതാണ്‌. ധര്‍മ ക്ഷേത്രമാണു പ്രപഞ്ചം. പരമാത്മാ 
വിന്റെ ശരീരമാണു പ്രപഞ്ചമെന്നര്‍ഥം. ഭഗവദ്ഗീത തുടങ്ങുമ്പോള്‍ തന്നെ 
പ്രയോഗിച്ചിട്ടുള്ള “ധര്‍മക്ഷേത്ര'പദം ഈ നിലയില്‍ താത്പര്യ നിര്‍ണയം 
ചെയ്യപ്പെടേണ്ടതാണ്‌. ധര്‍മത്തിനു ഗ്ലാനിവരുമ്പോഴും അധര്‍മത്തിന്‌ അഭ്യു 
ത്ഥാനം സംഭവിക്കുമ്പോഴും താന്‍ അവതരിക്കുമെന്നും ഭഗവാന്‍ പ്രഖ്യാപി 
ക്കുന്നതും ഈ പശ്ചാത്തലത്തില്‍ ധരിക്കേണ്ടതാണ്‌. അദ്വൈതബോധത്തിനു 
മങ്ങല്‍തട്ടി ദ്വൈതബോധത്തിനു ശക്തി കൂടുമ്പോള്‍ ഈശ്വരബുദ്ധിയുറപ്പി 
ക്കാനായി ഏതെങ്കിലും രൂപത്തില്‍ താന്‍ വന്നെത്തുമെന്നു താല്‍പ്പര്യം. സത്യ 
ത്തോടടുക്കാന്‍ അതെത്രകണ്ടു സഹായിക്കുന്നു എന്നതുമാത്രമാണ്‌ ഒരു 
കര്‍മത്തെ ധര്‍മമാക്കി മാറ്റുന്നത്‌. ധര്‍മത്തിന്റെ അഥവാ ബ്രഹ്മത്തിന്റെ പൂര്‍ണ 
സാക്ഷാത്കാരത്തില്‍ കര്‍മം മുഴുവന്‍ മറഞ്ഞുപോകുമെന്നും ഓര്‍ക്കേണ്ട 
താണ്‌. 


ധര്‍മ ഏവ മഹാധനം 


ധര്‍മമാണ്‌ ഏറ്റവും വലിയ സമ്പത്ത്‌. എന്തിനാണൊരാള്‍ സമ്പത്തു 
സഞ്ചയിക്കുന്നത്‌? സുഖം കണ്ടെത്താന്‍. ബ്രഹ്മം ഒന്നുമാത്രമാണു സുഖസ്വ 
രൂപം. ഭതികസമ്പത്തുകൊണ്ടനുഭവിക്കുന്നക്ഷണികസുഖങ്ങള്‍പോലും 
ബ്രഹ്മാനന്ദത്തിന്റെ ലേശങ്ങള്‍ മാത്രമാണ്‌. അപ്പോള്‍ ബ്രഹ്മലാഭമാണു ഏറ്റവും 
വലിയ സമ്പത്തെന്നു പറയേണ്ടതില്ലല്ലോ. അതിനു സഹായിക്കുന്ന ധര്‍മരൂ 
പമായ കര്‍മവും വലിയ സമ്പത്താണ്‌. അര്‍ഥകാമങ്ങള്‍ ധര്‍മരൂപമായ കര്‍മ 
ത്തിനും ധര്‍മം മോക്ഷത്തിനും വഴിതെളിക്കണം. അപ്പോള്‍മാത്രമേ അര്‍ഥ 
കാമങ്ങള്‍ക്കു പുരുഷാര്‍ഥസിദ്ധിയുള്ളൂ. മഹാഭാരതത്തിലെ മാഹാത്മ്യകഥ 
നത്തില്‍ സൂതന്‍ പറയുന്നതു നോക്കുക:- 


ഈര്‍ദ്ധബാഹുര്‍വിരമേഷ 
ന ച കശ്ചിച്ഛ്യണോതിമേ 
ധര്‍മാദര്‍ത്ഥശ്ചകാമശ്ച 

സ കിമർഥം ന സേവ്യതേ. 


ധര്‍മം 509 


“കൈപൊക്കി ഞാനിതാ വിളിച്ചുപറയുന്നു. പക്ഷേ ആരും ശ്രദ്ധിക്കു 
ന്നില്ല. ധര്‍മത്തിലൂടെ മാത്രമേ അര്‍ഥകാമങ്ങള്‍ സഫലമാവു. പിന്നെന്തു 
കൊണ്ടാ ധര്‍മം അനുസരിക്കപ്പെടുന്നില്ല'. ഭാഗവതം ആദ്യംതന്നെ പ്രഖ്യാപി 
ക്കുന്നതിങ്ങനെയാണ്‌. അര്‍ഥകാമങ്ങളെ ധര്‍മപരമാക്കാനും ധര്‍മത്തെ മോക്ഷ 
ലക്ഷ്യ ത്തിലെത്തിക്കാനും ഒരൊറ്റ വഴിയേയുള്ളൂ. നിലയ്ക്കാത്ത 
തത്ത്വജിജ്ഞാസ. എന്താണു തത്ത്വം? അദ്വൈതാഖണ്ഡബോധമാണു 
തത്ത്വം. 


ധര്‍മ സര്‍വത്ര വിജയീ 


ഇതൊരു പ്രപഞ്ച പ്രവര്‍ത്തനനിയമമാണ്‌. അലംഘനീയമായ നിയമം. 
ധര്‍മബുദ്ധിയോടെ ആരു സത്യത്തെ സമീപിക്കുന്നുവോ അവന്‍ ഭാതിക 
മായും ആദ്ധ്യാത്മികമായും വിജയിക്കും. അധര്‍മത്തിലൂടെ ആര്‍ അസത്യത്തെ 
സമീപിക്കുന്നുവോ അവന്‍ എല്ലാം നഷ്ടപ്പെട്ടു പരാജയമടയും. മനുഷ്യച 
രിത്രം പുരാതനകാലം മുതല്‍ ഇന്നുവരെ തെളിയിച്ചിട്ടുള്ള നിയമമാണിത്‌. 
മഹാഭാരതത്തില്‍ വ്യാസ്രപഖ്യാപിതങ്ങളായ രണ്ടു മുദ്രാവാക്യങ്ങളുണ്ട്‌. 
“ധർമോ രക്ഷതി രക്ഷിതഃ-ധര്‍മം രക്ഷിക്കപ്പെട്ടാല്‍ അതുതിരിച്ചും രക്ഷിക്കും; 
യതോധര്‍മസ്തതോജയഃ- എവിടെ ധര്‍മമുണ്ടോ അവിടെ ജയമുണ്ടാകും.” 
ജീവിതത്തിന്റെ അന്തിമവിജയം സത്യാനുഭവം കൊണ്ടുള്ള ധന്യതയാണെ 
ന്നോര്‍ക്കണം. അതു ധര്‍മം കൊണ്ടു മാത്രമേ സാദ്ധ്യമാവൂ. 


ഭവതു ശ്രേയസേ നൃണാം 

“ശ്രേയസ്സ്‌” എന്ന പദത്തിന്റെ നിഷ്കൃഷ്ടമായ അര്‍ഥം ബ്രഹ്മപ്രാപ്തി 
അഥവാ മോക്ഷമെന്നാണ്‌. ധര്‍മം മോക്ഷാനുഭവത്തിലെത്തുന്നതാണെന്നു 
ഗുരുദേവന്‍ ഈ വരിയില്‍ വ്യക്തമായിത്തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സത്യ 
ബോധം വളര്‍ത്താത്ത കര്‍മമൊന്നും ധര്‍മമല്ല. അവ ജീവിതത്തെ ആയാസ 
പ്പെടുത്താന്‍ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. “ധർമസ്യ തത്ത്വം നിഹിതം ഗുഹാ 
യാം-ധര്‍മ രഹസ്യം ഹൃദയഗുഹയില്‍ ഒളിഞ്ഞിരിക്കുന്നു” എന്നു വ്യാസന്‍ 
മഹാഭാരതത്തില്‍ പറഞ്ഞിരിക്കുന്നത്‌ ഇക്കാര്യം സുചിപ്പിക്കാനാണ്‌. ഹൃദയ 
ഗുഹയില്‍ ഒളിഞ്ഞിരിക്കുന്നത്‌ ആത്മാവാണ്‌. അതിനെ മറമാറ്റി തെളി 
ക്കുന്നതെന്തോ അതാണു ധര്‍മം. ഇതാണു ധര്‍മരഹസ്യം. 


ഇങ്ങനെ ഒരു കൊച്ചുപദ്യത്തില്‍ ധര്‍മരഹസ്യം മുഴുന്‍ ഉള്ളടക്കി ഒരു 
ദിവ്യമന്ത്രം പോലെ നമുക്കനുഗ്രഹിച്ചരുളിയ അനുകമ്പാനിധിയായ ഗുരുദേ 
വനെ പാദപാതം പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


8 


ദത്താപ്ഹാരം 


ഒന്നുണ്ടു നേരു നേരല്ലി- 

തൊന്നും മര്‍ത്ത്യര്‍ക്കു സത്യവും 

ധര്‍മവും വേണമായുസ്സും 

നില്‍ക്കുകില്ലാര്‍ക്കുമോര്‍ക്കുക. 1 


ദത്താപഹാരം വംശ്യര്‍ക്കു- 

മത്തലേകീടുമെന്നതു 

വ്യര്‍ഥമല്ല പുരാഗീരി- 

തെത്രയും സത്യമോര്‍ക്കുക. 2 


കൊടുത്തതു തിരിച്ചങ്ങോ- 

ട്ടെടുക്കുന്നവനെത്രയും 

നിസ്ത്വനാമവനെക്കാളും 

നിസ്സ്വനില്ലാരുമൂഴിയില്‍. 3 


വ്യാഖ്യാനം 


അനുഷ്ടുപ്‌ വൃത്തത്തിലുള്ള മൂന്നു കൊച്ചു പദ്യങ്ങളടങ്ങിയ ഒരു കൃതി 
യാണു “ദത്താപഹാരം”. “കൊടുത്തതു തിരിച്ചെടുക്കുക എന്നാണ്‌ 'ദത്താപ 
ഹാരം” എന്നതിനര്‍ഥം. ദത്തമായത്‌ അപഹരിക്കുന്നതു മഹാപാപാമാണ്‌. ഗുരു 
ദേവന്‍ ആശ്രമം പണിയാന്‍ ആരോ കുറെ സ്ഥലം കൊടുത്തുവെന്നും പിന്നീ 
ടതു തിരിച്ചുകിട്ടാന്‍ കേസ്സുകൊടുത്തുവെന്നും കേട്ടിട്ടുണ്ട്‌. ആ സംഭവത്തെ 
ആസ്പദമാക്കിയാണ്‌ ഈ കവിത രചിച്ചതെന്നും കേട്ടിട്ടുണ്ട്‌. 


1. ഒന്നുണ്ടു നേരു നേരല്ലി- 

തൊന്നും മര്‍ത്ത്യര്‍ക്കു സത്യവും 

ധര്‍മവും വേണമായുസ്സും 

നില്ക്കുകില്ലാര്‍ക്കുമോര്‍ക്കുക. 

സത്യമായി ഒന്നുണ്ട്‌. പുറമേ കാണുന്ന ഒന്നും സത്യമല്ല. മനുഷ്യര്‍ക്ക്‌ 
അവശ്യം ഉണ്ടായിരിക്കേണ്ടതു സത്യവും ധര്‍മവുമാണ്‌. ആയുസ്സും ആര്‍ക്കും 
തന്നെ സ്ഥിരമുള്ളതല്ല. ഇതൊക്ക ഒരുവന്‍ നല്ലപോലെ ചിന്തിക്കേണ്ടതാണ്‌. 


ദത്താപഹാരം 511 


സത്യവും ധര്‍മവും വേണം 


എല്ലായിടത്തും സത്യത്തെ ദര്‍ശിക്കുകയാണ്‌ യഥാര്‍ഥ സത്യം. അതി 
നുള്ള ഉപായമാണു ലോകകാര്യങ്ങളില്‍ കപടതയില്ലാതിരിക്കുക. ഹൃദയം 
ശുദ്ധമാക്കി ആത്മാവായി വിളങ്ങുന്ന സത്യത്തെ കാട്ടിത്തരുന്ന കര്‍മമാണു 
ധര്‍മം. സത്യവും ധര്‍മവും ശീലിച്ച്‌ ആത്മാവിനെ കണ്ടെത്തുകയാണു 
നുഷ്യജീവിതത്തിന്റെ പരമലക്ഷ്യം. അങ്ങനെ കണ്ടെത്തിയവര്‍ക്ക്‌ ഒരു കാര്യം 
വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്‌. ഒരേ ഒരു ബ്രഹ്മം മാത്രമേ ഇവിടെ സത്യമായു 
ള്ളൂ. പലതായി കാണുന്ന കാഴ്ചകളെല്ലാം അസത്യങ്ങളാണ്‌. അവയില്‍ ശ്രമി 
ക്കുന്ന മനുഷ്യന്റെ ജീവിതം അധന്യമാണ്‌. അതുകൊണ്ട്‌ അല്‍പ്പായുസായ 
മനുഷ്യന്‍ സത്യവും ധര്‍മവും ശീലിച്ച്‌ സ്വന്തം ആത്മാവായി വിളങ്ങുന്ന 
ബ്രഹ്മസത്യത്തെ കണ്ടെത്തേണ്ടതാണ്‌. 


കൊടുത്തതു തിരിച്ചുവാങ്ങുന്നതു എല്ലാ ധര്‍മത്തിനും എതിരാണ്‌. അതു 
ചെയ്യുന്നവനെയും അയാളുടെ പരമ്പരയെയും ആ പാപം ബാധിക്കുമെന്നാ 
ണിനി പറയുന്നത്‌:- 


2. ദത്താപഹാരം വംശ്യര്‍ക്കു -. 

മത്തലേകീടുമെന്നതു 

വ്യര്‍ഥമല്ല പുരാഗീരി- 

തെത്രയും സത്യമേര്‍ക്കുക. 

കൊടുത്തതു തിരിച്ചുവാങ്ങുന്നതു തനിക്കുമാത്രമല്ലതന്റെ സന്താനപ 

രമ്പരയ്ക്കും ദുഃഖകാരണമായിത്തീരുമെന്നു പറയുന്നതു വെറുതേയല്ല. പണ്ടേ 
സത്യദര്‍ശികള്‍ പറഞ്ഞിട്ടുള്ള ഈ വാക്ക്‌ എത്രയും സത്യമാണെന്നറിയുക. 
വംശ്യര്‍-സന്താനപരമ്പര; വ്യര്‍ഥമല്ല-വെറുതേയല്ല; പുരാഗീര്‍-പണ്ടേയുള്ള 
വചനം. 


3. കൊടുത്തതു തിരിച്ചങ്ങോ- 
ട്ടെടുക്കുന്നവന്റെതയും 
നിസ്ത്വനാമവനെക്കാളും 
നിസ്സ്വനില്ലാരുമൂഴിയില്‍ 
കൊടുത്തതു തിരിച്ചെടുക്കുന്നവന്‍ അങ്ങേയറ്റത്തെ ദരിദ്രനാണ്‌. ഈ 


ഭൂമിയില്‍ അവനെക്കാള്‍ ദരിദ്രന്‍ മറ്റാരും ഇല്ലെന്നുവേണം പറയാന്‍. നിസ്റ്റന്‍ 
ദരിദ്രന്‍ 


അവനെക്കാളും നിസ്ത്വനില്ല 


സമ്പന്നതയും ദാരിദ്യവും ഒരുവന്റെ മനോഭാവത്തെ ആശ്രയിച്ചാണു 
പ്രധാനമായും നിര്‍ണയിക്കപ്പെടേണ്ടത്‌. എത്ര ധനികനായാലും പോര, പോര 
എന്ന മനോഭാവത്തോടെ ലോഭിയായി വര്‍ത്തിക്കുന്നവന്‍ ദരിദ്രനായിവേണം 
കരുതപ്പെടാന്‍. അത്ര വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും സംതൃപ്തിയും 
സന്തോഷവുമുള്ളവന്‍ തീര്‍ച്ചയായും ധനികനാണ്‌. കൊടുത്ത മുതല്‍ തിരി 


512 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധ്യര്‍ണവ്യാബ്യാനം - ഭാഗം 77 





ച്ചെടുക്കാന്‍ കൊതിക്കുന്നവന്റെ ലോഭം എത്രശക്തിമത്തായിരിക്കുമെന്നും 
വിശേഷിച്ചു പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട്‌ അയാള്‍ വലിയ ദരിദ്രനായി 
കരുതപ്പെടണം. മാത്രമല്ല അയാളുടെ ദാരിദ്യമനോഭാവം എത്ര കിട്ടിയാലും 
അവസാനിക്കാനും പോകുന്നില്ല. അതുകൊണ്ട്‌ അയാളെക്കാള്‍ വലിയ ദരിദ്രന്‍ 
ഈ ഭൂമിയില്‍ വേറെ ഇല്ലെന്നുതന്നെ കരുതാം. ദാനം ചെയ്തില്ലെന്നുവച്ചു 
സാരമില്ല. പക്ഷെ ദാനം ചെയ്തതു തിരിച്ചു വാങ്ങുന്നതു മഹാപാപമാണെന്നു 
താല്‍പ്പര്യം. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


3 


ദേവീ സ്തോത്രങ്ങള്‍ 


ദേവീസ്തവം 


തെഴുമേനി നിന്നവയവങ്ങളുഴീന്നു മുന്‍ 
മൊഴിയുന്നതെന്നി മുനികള്‍ക്കുമെന്നംബികേ! 
കഴിവില്ലയൊന്നുമതുകൊണ്ടെനിക്കിന്നു നിന്‍- 
മൊഴിവന്നു മാനനിലയായ്‌ മുഴങ്ങുന്നിതാ. 


ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീയെന്നുമീ 
മതിമണ്ഡലത്തൊടു മറുത്തു മറ്റൊന്നിലും 
കുതികൊണ്ടു ചാടിവലയാതെ കണ്ടങ്ങു നിന്‍- 
പദതാരടുത്തു പദമൂന്നി പൊന്നിന്‍കനി! 


കണി കാണുമിക്കനകമോടു കാര്‍വേണി മണ്‍-- 
പണി കാനല്‍ നീരുനികരെന്നു പാടുന്നിതാ 
പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിന്‍- 
മണിമേനി തന്നിലണയുന്നതിന്നൂതു നീ. 


ധുനി ചൂടുമയ്യനു തുണയ്ക്കു തോന്നുന്ന നീ 
മുനിമാലി തന്നിലെഴുന്നള്ളി മൂളുന്നതും 
പനിയുണ്ടിടും കൃമിതുടങ്ങി മറ്റൊക്കെ നി- 
ന്നിനമെന്നതും നിലയിലൂതി നിന്നീടു നീ. 


ഇടയില്ലെനിക്കിടയിലിന്നു കാണുന്നൊരി- 
പ്പൊടികൊണ്ടു മൂടുമുടലിന്നു പൊന്നംബികേ! 
തടവില്ലയൊന്നുമതുകൊണ്ടെനിക്കിന്നു നി- 
ന്നുടലൊന്നു തന്നിനിയുമൂതു മാണിക്യമേ! 


കമരും ചെവിക്കുമതുമല്ല കണ്ണിന്നു തൊ- 
ട്ടമരുന്നതിന്നുമൊരു മലിയെന്നല്ല നീ 

അമരം തുഴഞ്ഞതിലിരുന്നുയര്‍ന്നുയര്‍ന്നങ്ങുവ- 
ന്നമരുന്നതിന്നരുളൂ മാമതൂതിന്നിയും. 


ഇനി നിന്‍െറ മൌലിയിലെഴുന്നിടും പൂനിലാ- 
വിനുമങ്ങുനിന്നു വിളയുന്ന വെണ്ണീറിനും 


516 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കനലിന്നു നീരിനു മണത്തിനെന്നല്ല നി- 
ന്നിനമിങ്ങു കണ്ടതതിനൊക്കെയും കൈതൊഴാം. 7 


തൊഴുമെന്നെയങ്ങു വിളിയിങ്ങു നിന്നാഴിയില്‍ 
തുഴയുന്നെനിക്ക്‌ തുണയില്ല നീയെന്നിയേ 

അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യെന്‍മനം 

കുഴയുന്നിതങ്ങു കുഴലുതു കാര്‍കൊണ്ടലേ. 8 


അലപൊങ്ങിവന്നു നുരതള്ളിയുള്ളാഴി നി- 
ന്നലയുന്നു പെണ്‍കുതിരയല്ലി മല്ലിന്നു നീ 
നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീ- 
രലയുന്നതില്ല, തണലെന്നറിഞ്ഞുതു നീ 9 


ഇതു പഥ്യവൃത്തമിടരില്ല പാടുന്നവര്‍- 
ക്കിതിനിന്നുനിന്നടിയെടുത്തു തന്നീടു നീ 


കകക രക കരക പട രക 


ടം cdstsesssnissosds WesN ee sos tees Taeesas soo setae 10 


വ്യാഖ്യാനം 


ദേവിയെ സ്തുതിച്ചുകൊണ്ടെഴുതിയ പത്തു ശ്ളോകങ്ങളുള്‍പ്പെട്ടതാണ്‌ 
ഗുരുദേവന്‍െറ ദേവീസ്തവം എന്ന കൃതി. സ്തവം എന്നതിനു സ്തുതി 
എന്നര്‍ഥം. ഹിന്ദുമതത്തിലെ ദേവീരുപങ്ങളെല്ലാം (്രഹ്മശക്തിയായ 
മായയുടെ പ്രതീകങ്ങളാണ്‌. മായാനിര്‍മിതമായ പ്രപഞ്ചം വിരുദ്ധ 
രൂപഭാവങ്ങള്‍കൊണ്ടു നിറഞ്ഞ ഒരത്ഭുതപ്രതിഭാസമാണ്‌. അതുകൊണ്ടാണ്‌ 
ദേവിയെ വിരുദ്ധരൂപഭാവങ്ങളില്‍ ചിത്രീകരിക്കാനിടയായിട്ടുള്ളത്‌. രൂപവും 
ഭാവവും ഏതായാലും അതില്‍ ഈശ്വരസാന്നിദ്ധ്യം ഭാവന ചെയ്യാന്‍ 
കഴിവുള്ള ഭക്തന്‍ ചിത്തം ശുദ്ധീകരിച്ചു സത്യം കണ്ടെത്തും. ഇതാണു 
നിയമം. അതിനു സഹായിക്കുന്ന വിദ്യാരൂപിണിയായ ദേവിയെയാണിവിടെ 
സ്തുതിച്ചിരിക്കുന്നത്‌. 
പുരുഷനെ കണ്ടെത്തുന്നതുവരെ പുരുഷശക്തിയായ പ്രകൃതിയും 
പ്രകൃതിജന്യമായ പ്രപഞ്ചവും അനിര്‍വചനീയമായിത്തന്നെ അവശേഷിക്കും. 
ദേവിയെ സ്തുതിച്ചുകൊണ്ടു ഭക്തന്‍ ഈ രഹസ്യമാണ്‌ ആദ്യമായി 
വെളിപ്പെടുത്തുന്നത്‌.- 


1 തെഴുമേനി നിന്നവയവങ്ങളുഴീന്നു മുന്‍ 
മൊഴിയുന്നതെന്നി മുനികള്‍ക്കുമെന്നംബികേ! 
കഴിവില്ലയൊന്നുമതുകൊണ്ടെനിക്കിന്നു നിന്‍- 
മൊഴിവന്നു മനനിലയായ്‌ മുഴ ങ്ങുന്നിതാ 


ദേവീസ്തവം 517 


എന്നംബികേ-ജഗന്മാതാവായ എന്‍െറ ദേവീ; മുന്‍-ഇതിനു മുമ്പൊക്കെ; 
മുനികള്‍ക്കും-സതൃദര്‍ശികളായ മുനികള്‍ക്കു പോലും; ഈഴീന്ന്‌- ഈ 
ഭുമിയില്‍ കഴിയുന്നിടത്തോളം; തെഴുമേനി നിന്നവയവങ്ങള്‍- ദിവ്യദേഹ 
ത്തിലുള്ള അമ്മയുടെ അവയവങ്ങളോരോന്നും; മൊഴിയുന്നതെന്നി - 
വര്‍ണിക്കു കയെന്ന തല്ലാതെ; ഒന്നും കഴിവില്ല - മറ്റൊന്നും സാദ്ധ്യമായില്ല; 
അതു കൊണ്ട്‌- അതോര്‍മിച്ചു; എനിക്കിന്നു നിന്‍മൊഴിവന്നു - ഞാന്‍ 
ഇന്നമ്മയെ സ്തുതിക്കാന്‍ ഭാവിച്ചതോടെ; മയനനിലയായ്‌ മുഴങ്ങുന്നിതാ - 
എങ്ങനെ സ്തുതിക്കേണ്ടു എന്നറിയാതെ മാനഘനമായ ഒരനുഭവസ്ഥിതി 
യില്‍ എത്തിച്ചേര്‍ന്നിരിക്കുന്നു. 


ജഗന്മാതാവായ എന്‍െറ ദേവീ, ഇതിനു മുന്‍പൊക്കെ സത്ൃദര്‍ശി 
കളായ മുനികള്‍ക്കുപോലും ഈ ഭൂമിയില്‍ കഴിയുന്നിടത്തോളം 
ദിവ്യദേഹത്തിലുളള അമ്മയുടെ അവയവങ്ങളോരോന്നും വര്‍ണിക്കുകയെന്ന 
തല്ലാതെ മറ്റൊന്നും സാദ്ധ്യമായില്ല. അതോര്‍മിച്ച്‌ ഞാന്‍ ഇന്നമ്മയെ സ്തുതി 
ക്കാന്‍ ഭാവിച്ചതോടെ എങ്ങനെ സ്തുതിക്കേണ്ടൂ എന്നറിയാതെ മാനഘന 
മായ ഒരനുഭവസ്ഥിതിയില്‍ എത്തിച്ചേര്‍ന്നിരിക്കുന്നു. 


മൌനനിലയായ്‌ മുഴങ്ങുന്നിതാ 


ദേവി ബ്രഹ്മശക്തിയുടെ പ്രതീകമാണ്‌. ശക്തിയാകട്ടെ അനിര്‍വച 
നീയയാണ്‌. ശക്തിയെ ശുദ്ധരൂപത്തില്‍ ആര്‍ക്കും കാണാന്‍ സാധ്യമല്ല; 
ഐന്ദ്രജാലികന്‍െറ ശക്തിപോലെ. ഐന്ദ്രജാലികന്‍ അത്ഭുതവിദ്യകള്‍ 
കാണിക്കുമ്പോള്‍ അതിനുള്ള ശക്തി അയാളില്‍ ഉണ്ടെന്നുഹിക്കാം. പക്ഷെ 
ആ ശക്തി എന്താണെന്നോ അതില്‍ നിന്നും അത്ഭുത വിദ്യകള്‍ എങ്ങനെ 
രൂപംകൊള്ളുന്നുവെന്നോ ആര്‍ക്കു വിവരിക്കാന്‍ കഴിയും? ഐന്ദ്രജാലികനെ 
കാണുന്നവര്‍ക്കുപോലും അയാളുടെ ശക്തിയെ വിവരിക്കാന്‍ കഴികയില്ല. 
ബ്രഹ്മശക്തിയായ ദേവിയുടെ കഥയും ഇതുതന്നെ. ബ്രഹ്മത്തെക്കാണുന്ന 
മുനിമാര്‍ക്കുപോലും ആ ശക്തി എന്തെന്നോ അത്‌ ഈ അത്ഭുതപ്രപഞ്ചമായി 
രൂപപ്പെടുന്നതെങ്ങനെയെന്നോ വിവരിച്ചുതരാന്‍ കഴിയുകയില്ല. കഷ്ടിച്ചു 
ദേവിയുടെ ഒരു രൂപം സങ്കല്‍പിച്ച്‌ അവയവയങ്ങള്‍ വിവരിക്കാന്‍ മാത്രമേ 
അവര്‍ക്കും കരുത്തുള്ളു. ദേവിയുടെ ഈ മഹാപ്രഭാവം ഓര്‍ക്കുമ്പോള്‍ ഭക്തന്‍ 
ആശ്ചരൃഭരിതനായി സ്തുതിക്കാന്‍ കഴിയാതെ മൌനിയായി ഭക്തിയില്‍ 
മനസ്സലിഞ്ഞു ചേര്‍ന്നുപോകുന്നു എന്നാണിവിടെ വെളിപ്പെടുത്തി 
യിരിക്കുന്നത്‌. 

ഇങ്ങനെ ദേവി എല്ലാംകൊണ്ടും അനിര്‍വചനീയയായതുകൊണ്ട്‌ 
ദേവിയുടെ അനേക രൂപസങ്കല്‍പങ്ങളുള്ളതില്‍ ഒന്നിനെ ഇഷ്ടദേവതയായി 
അംഗീകരിച്ച്‌ അതില്‍തന്നെ മനസ്സുറപ്പിക്കാന്‍ താന്‍ തീരുമാനിച്ചു എന്നാണു 
ഭക്തന്‍ ഇനി വെളിപ്പെടുത്തുന്നത്‌. 


2 ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീയെന്നുമീ 
മതിമണ്ഡലത്തൊടു മറുത്തു മറ്റൊന്നിലും 
കുതികൊണ്ടു ചാടിവലയാതെ കണ്ടങ്ങു നിന്‍- 
പദതാരടുത്തു പദമൂന്നി പൊന്നിന്‍കനി! 


518 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഇതുകൊണ്ട്‌- ദേവിയുടെ യഥാര്‍ഥസ്ഥിതി വിവരിച്ചറിയാന്‍ പറ്റാത്ത 
തായതുകൊണ്ട്‌; കണ്ടതിലൊരുത്തി നീയെന്നും - അനേക രൂപങ്ങളുള്ളതില്‍ 
ഒന്നിനെ അമ്മതന്നെയെന്നു സങ്കല്‍പിച്ചുറപ്പിച്ചു; ഈ മതിമണ്ഡലത്തോട്‌- 
ബുദ്ധിയുടെ ഈ തീരുമാനത്തോട്‌; മറുത്തു മറ്റൊന്നിലും - എതിരിട്ട്‌ മനസ്സ്‌ 
മറ്റ്‌ വിഷയങ്ങളിലൊന്നും; കുതികൊണ്ടു ചാടിവലയാതെകണ്ട്‌- മോഹിച്ചു 
ചെന്നു പറ്റി ദുഃഖിക്കാത്തവണ്ണം; പൊന്നിന്‍കനി - എല്ലാ സുഖത്തിനും 
ഇരിപ്പിടമായ അമ്മേ; അങ്ങു നിന്‍ പദതാരടുത്തു പദമുന്നി - അമ്മയുടെ 
ദിവ്യമായ പദത്തോടടുത്തു ഞാന്‍ അവിടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി 
ഉറപ്പിച്ചു. 
ദേവിയുടെ യഥാര്‍ഥസ്ഥിതി വിവരിച്ചറിയാന്‍ പറ്റാത്തതായതുകൊണ്ട്‌ 
അനേക രൂപങ്ങളുള്ളതില്‍ ഒന്നിനെ അമ്മയെന്നു സങ്കല്‍പിച്ചുറപ്പിച്ച്‌ 
ബുദ്ധിയുടെ ഈ തീരുമാനത്തോട്‌ എതിരിട്ടു മനസ്സ്‌ മറ്റു വിഷയങ്ങളിലൊന്നും 
മോഹിച്ചുചെന്നുപറ്റി ദുഃഖിക്കാത്തവണ്ണം, എല്ലാ സുഖത്തിനും ഇരിപ്പിടമായ 
അമ്മേ, അമ്മയുടെ ദിവ്യമായ പദത്തോടടുത്ത്‌ ഞാന്‍ അവിടെ മനസ്സിനെ 
ഏകാഗ്രപ്പെടുത്തി ഉറപ്പിച്ചു. 


പദതാരടുത്തു പദമൂന്നി 


മനസ്സിന്‍െറ ഏകാഗ്രതയാണു സത്യദര്‍ശനത്തിലെ പ്രധാന ഘടകം, 
ഈ ഏകാഗ്രത നേടാതെ സത്യസ്ഥിതി ഒരിക്കലും തെളിയുകയില്ല. പുറമേ 
നോക്കിയാല്‍ ഒന്നും തീരുമാനിക്കാന്‍ കഴിയാത്തവണ്ണം സ്ഥിതി അനിര്‍ 
വചനീയമാണുതാനും. അപ്പോള്‍ സാധാരണ ഗതിയില്‍ ഏതെങ്കിലും ഒരു 
രൂപത്തില്‍ ദിവ്യഭാവനയോടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുകയല്ലാതെ വേറെ 
മാര്‍ഗ്ഗമില്ല. ദേവിയുടെ എതെങ്കിലും ഒരു രൂപത്തെ അതിനായി ഇഷ്ട 
ദേവതയായി അംഗീകരിക്കാം. നിരന്തരസ്മരണയിലും ഏകാന്ത ധ്യാനത്തിലും 
കുടെ ആ രൂപത്തില്‍ മനസ്സുറപ്പിച്ച്‌ മറ്റു വിഷയസങ്കല്‍പങ്ങളെ പുറംതള്ളി 
ഏകാഗ്രപ്പെടുമെങ്കില്‍ ദേവി പ്രത്യക്ഷഭാവം കൈക്കൊണ്ടനുഗ്രഹിക്കുകയും 
ക്രമേണ പരമസത്യദര്‍ശനത്തിനു വഴിതെളിയുകയും ചെയ്യും. ഭക്തന്‍െറ 
നിശ്ചയരൂപത്തില്‍ ഈ ഉപാസനാരഹസ്യമാണ്‌ ഗുരുദേവന്‍ ഇവിടെ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 

ജഡസമ്പത്തു മുഴുവന്‍ കാനല്‍ജലംപോലെ ഇല്ലാത്തതാണെന്നും 
അമ്മയുടെ രൂപത്തില്‍ മനസ്സേകാഗ്രപ്പെട്ട്‌ സതൃദര്‍ശനത്തിനു വഴി 
തെളിയണമെന്നുമാണു വീണ്ടും പ്രാര്‍ഥിക്കുന്നത്‌:- 


3 കണികാണുമിക്കനകമോടു കാര്‍വേണി മണ്‍-- 
പണി കാനല്‍നീരുനികരെന്നു പാടുന്നിതാ 
പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിന്‍- 
മണിമേനിതന്നിലണയുന്നതിന്നൂതു നീ. 


കാര്‍വേണി - മേഘംപോലെ കറുത്ത തലമുടിയുള്ള അല്ലയോ ദേവീ, 
കണികാണുമിക്കനകമോട്‌-സദാ കണ്ടു കണ്ടു രസിക്കുന്ന ഭഭതികസമ്പത്തോ 


ദേവീസ്തവം 519 


ടൊപ്പം; മണ്‍പണി-അവിടന്നുണ്ടാക്കിയ ഈ ജഡ്രപപഞ്ചം; കാനല്‍നീരുനികര്‍ 
- മരുഭൂമിയിലെ വെള്ളത്തിനു തുല്യം ഇല്ലാത്തതാണ്‌; എന്നു പാടുന്നിതാ - 
എന്നു സത്യദര്‍ശികള്‍ പാടി നടക്കുന്നു; പിണിയാറുമാറു - ഈ ജഡമോഹം 
അവസാനിക്കുംവിധം; പിരിയാതെ പേണുന്ന - വിട്ടുപോകാതെ കൂടെനിന്നു 
രക്ഷിക്കുന്ന; നിന്മണിമേനി തന്നില്‍ - അമ്മയുടെ ദിവ്യമായ സ്വരൂപത്തോട്‌; 
അണയുന്നതിന്നുതു നീ - അടുക്കുന്നതിന്‌ ജ്ഞാനാഗ്നി കത്തുമാറ്‌ അവിടുന്നു 
സഹായിക്കുക. 


മേഘംപോലെ കറുത്ത തലമുടിയുള്ള അല്ലയോ ദേവീ, സദാ കണ്ടു 
കണ്ടു രസിക്കുന്ന ഭാതികസമ്പത്തോടൊപ്പം അവിടന്നുണ്ടാക്കിയ ഈ 
ജഡ്രപപഞ്ചം മരുഭൂമിയിലെ വെള്ളംപോലെ ഇല്ലാത്തതാണെന്നു 
സത്യദര്‍ശികള്‍ പാടിനടക്കുന്നു. ഈ ജഡമോഹം അവസാനിക്കുംവിധം 
വിട്ടുപോകാതെ കുടെനിന്നു രക്ഷിക്കുന്ന അമ്മയുടെ ദിവ്യമായരൂപത്തോട്‌ 
അടുക്കുന്നതിന്‌ ജ്ഞാനാഗ്നി കത്തുമാറ്‌ അവിടുന്നു സഹായിക്കുക. 


മണ്‍പണി കാനല്‍നീരുനികര്‍ 


ഈ ജഡ്രപപഞ്ചത്തില്‍ മോഹിച്ചുപോകാതെ മനസ്സിനെ പിടിച്ചു 
നിറുത്തുകയാണ്‌ ഉപാസനകളുടെയെല്ലാം പ്രാഥമികമായ പ്രയോജനം. ഈ 
ജഡ്രപപഞ്ചം ബോധഘനമായ സത്യവസ്തുവില്‍ മരുഭൂമിയില്‍ 
കാനല്‍ജലംപോലെ കാണപ്പെടുന്ന കാഴ്ചമാത്രമാണെന്നു സത്യദര്‍ശി 
കള്‍ക്കു നല്ലവണ്ണം തെളിഞ്ഞിട്ടുണ്ട്‌. ആ സ്ഥിതിക്ക്‌ അതില്‍ മോഹിച്ചു 
പോകുന്നവര്‍ക്ക്‌ ദുഃഖമല്ലാതെ മറ്റൊന്നും അനുഭവിക്കാന്‍ കാര്യമായി 
ലഭിക്കുന്നതല്ല. പരമസത്യം കാണാന്‍ കഴിഞ്ഞില്ലെങ്കില്‍ പോലും 
ജഡമോഹത്തില്‍നിന്നും ഒഴിവാകാന്‍ സാധിച്ചാല്‍തന്നെ അതു വലിയ 
നേട്ടമാണ്‌. ഏതെങ്കിലും ഇഷ്ടദേവതാരുപത്തില്‍ ഏകാഗ്രപ്പെടുന്ന മനസ്സിന്‌ 
ആന്തരമായ ശാന്തിയും ആനന്ദവും പകര്‍ന്നുകിട്ടി വിഷയമോഹത്തില്‍ 
നിന്നും അകന്നു നില്‍ക്കാന്‍ കരുത്തുണ്ടാകും. തുടര്‍ന്ന്‌ ഉപാസനയ്ക്കു 
ശക്തി കൂടുന്നതോടെ പരമസത്യം ദര്‍ശിക്കാനുള്ള വഴിയും തെളിയും. 
മനസ്സേകാഗ്രപ്പെട്ട്‌ അമ്മയുടെ രൂപത്തില്‍ ഉറച്ചുറച്ചുവരാന്‍ അനുഗ്രഹി 
ക്കണമെന്നാണ്‌ ഭക്തന്‍ ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. 

ഇഷ്ടദേവതാരുപത്തില്‍ അമ്മയെ ഉപാസിക്കുന്ന തനിക്ക്‌ ക്രമേണ 
യോഗവും ജ്ഞാനവും തന്നനുഗ്രഹിക്കണമെന്നാണു നാലാം പദ്യത്തില്‍ 
അപേക്ഷിച്ചിരിക്കുന്നത്‌:- 


4 ധുനിചൂടുമയുനു തുണയ്ക്കു തോന്നുന്ന നീ 
മുനിമയലിതന്നിലെഴുന്നള്ളി മുളുന്നതും 
പനിയുണ്ടിടും കൃമിതുടങ്ങി മറ്റൊക്കെ നി- 
ന്നിനമെന്നതും നിലയിലൂതിനിന്നീടു നീ. 
ധുനിചൂടുമയുനു - ദേവഗംഗയെ തലയിലണിയുന്ന പരമശിവനു; 
തുണയ്ക്കു തോന്നുന്ന നീ - സഹധര്‍മിണിയായി വിലസുന്ന ദേവി; 
മുനിമാലിതന്നില്‍ - യോഗിശ്രേഷ്ഠന്‍െറ ഉള്ളില്‍; എഴുന്നള്ളി മൂളുന്നതും - 


5൧0 ശ്രീനാരായണ ഗുരുദേവഷ്യതികശ്‌ സന്മുര്ണവ്യാക്യാനം - ഭാഗം 77 





പ്രകടമായി മധുരമായ അനാഹത ധ്വനിയായി മുഴുങ്ങുന്നതും; പനിയുണ്ടിടും 

- തണുപ്പില്‍ കഴിയുന്ന; കൃമി തുടങ്ങി മറ്റൊക്കെ - കൃമി മുതല്‍ ബ്രഹ്മാവുവരെ 

മറ്റെല്ലാം; നിന്നിനമെന്നതും - അമ്മയുടെതന്നെ രൂപാന്തര മാണെന്നുള്ളതും; 

നിലയില്‍ - അറിയാന്‍ കഴിയുന്ന സ്ഥിതിയില്‍; തി നിന്നീടു നീ - 

അവിടുന്നു ജ്ഞാനാഗ്നി കത്തിച്ചനു ഗ്രഹിച്ചാലും. 

ദേവഗംഗയെ തലയിലണിയുന്ന പരമശിവനു സഹധര്‍മിണിയായി 

വിലസുന്ന ദേവി യോഗിശ്രേഷ്ഠന്‍െറ ഉള്ളില്‍ പ്രകടമായി മധുരമായ 
അനാഹതധ്വനിയായി മുഴങ്ങുന്നതും തണുപ്പില്‍ കഴിയുന്ന കൃമി മുതല്‍ 
രബഹ്മാവുവരെ മറ്റെല്ലാം അമ്മയുടെതന്നെ രൂപാന്തരമാണെന്നുള്ളതും 
അറിയാന്‍ കഴിയുന്ന നിലയില്‍ അവിടുന്നു ജ്ഞാനാഗ്നി കത്തിച്ചനു 
ഗ്രഹിച്ചാലും. 


യോഗവും ജ്ഞാനവും 


നിഷ്കാമമായ ഇഷ്ടദേവതോപാസനയുടെ ലക്ഷ്യം ക്രമമായ യോഗാ 
നുഭവവും ജ്ഞാനലാഭവുമാണ്‌. സവികല്‍പസമാധി എന്ന യോഗദശ 
പാകമാകുന്നതോടെ പലതരത്തിലുള്ള മധുര നാദങ്ങള്‍ കേള്‍ക്കാറാകും. 
ഇവയാണ്‌ അനാഹതധ്വനികള്‍ ഈ നാദ്രശവണത്തില്‍ മനസ്സ്‌ നാദവുമായി 
അലിഞ്ഞുചേര്‍ന്നു അതിരറ്റ ആനന്ദമനുഭവിക്കും. ഇതാണ്‌ യോഗാനുഭവം 
“മുനിമയലിതന്നിലെഴുന്നള്ളി മൂളുന്നതും' എന്നു പറഞ്ഞിരിക്കുന്നത്‌ ഈ 
യോഗാനുഭവത്തെ ഉദ്ദേശിച്ചാണ്‌. യോഗദശമുന്നോട്ടുനീങ്ങി സമാധി 
പരിപക്വമായാല്‍ നിര്‍വികല്‍പദശ വന്നുചേരും. ധ്വനിയുമടങ്ങി സ്വയം 
പ്രകാശിക്കുന്ന വസ്തുസ്വരൂപമായുള്ള നിലയാണ്‌ നിര്‍വികല്‍പസമാധി. 
അതോടെ ജ്ഞാനം പൂര്‍ണമാകുന്നു. എന്താണ്‌ ജ്ഞാനം? ഇവിടെ വസ്തു 
ഒന്നേയുള്ളു എന്ന ദൃഡമായ അനുഭവമാണ്‌ ജ്ഞാനം. കൃമിമുതല്‍ 
്രഹ്മാവുവരെ എല്ലാം ഒരേ ്രഹ്മശക്തിയുടെ രൂപഭേദങ്ങള്‍ മാത്രം. ക്രമമായി 
ഈ യോഗവും ജ്ഞാനവും തന്നരുളണമെന്നാണ്‌ ഭക്തന്‍ പ്രാര്‍ഥിച്ചിരി 
ക്കുന്നത്‌. ദേവഗംഗയെ തലയിലണിയുന്ന പരമശിവന്‍െറ സഹധര്‍മിണിയായ 
ദേവിക്ക്‌ ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യങ്ങളല്ലെന്നു കാണിക്കാനാണ്‌ 
ഒന്നാം വരിയിലെ സംബോധന പ്രയോഗിച്ചിരിക്കുന്നത്‌. 

അജ്ഞാനപടലത്തിന്‍െറ കട്ടികൂടുതലാണെന്നും അമ്മയുടെ 


തേജോരൂപം കാണുന്നതുവരെ ഗതിയില്ലെന്നുമാണ്‌ ഇനി ഭക്തന്‍ 
അറിയിക്കുന്നത്‌:- 


5 ഇടയില്ലെനിക്കിടയിലിന്നു കാണുന്നൊരി- 
പ്പൊടികൊണ്ടുമൂടുമുടലിന്നു പൊന്നംബികേ 
തടവില്ലയൊന്നുമതുകൊണ്ടെനിക്കിന്നു നി- 
ന്നുടലൊന്നു തന്നിനിയുമുതു മാണിക്യമേ1 


പൊന്നംബികേ - പ്രകാശമയിയും ജഗത്മാതാവുമായി വിളങ്ങുന്ന 
അല്ലയോ ദേവീ; ഇടയിലിന്നു കാണുന്ന - എനിക്കും സത്യത്തിനുമിടയില്‍ 


ദേവീസ്തവം 521 





അനുഭവപ്പെടുന്ന; ഇപ്പൊടികൊണ്ടു മൂടുമുടലിന്‌ - ഈ അജ്ഞാനാ 
ന്ധകാരംകൊണ്ടു നിറഞ്ഞി രിക്കുന്ന ദേഹത്തിന്‌; എനിക്ക്‌ ഇടയില്ല - എന്‍െറ 
സ്വരൂപമായിരിക്കാന്‍ യാതൊരു സാധ്യതയുമില്ല; അതുകൊണ്ട്‌ - ഞാനീ 
ദേഹമല്ലെന്നുറപ്പുള്ളതുകൊണ്ട്‌; ഒന്നും തടവില്ല - ഇനി ഒരു തടസ്സവുമില്ല; 
മാണിക്യമേ - പ്രകാശമയിയായി വിളങ്ങന്നുന്ന അല്ലയോ ദേവി; ഇന്ന്‌ എനിക്ക്‌ 
- ഇപ്പോള്‍ ഈ ഭക്തന്‌; നിന്നുടലൊന്നുതന്ന്‌ - അമ്മയുടെ സ്വരൂപം 
കാട്ടിത്തന്ന്‌; ഇനിയുമുതു - ഇനിയും ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കുക. 
പ്രകാശമയിയും ജഗന്മാതാവുമായി വിളങ്ങുന്ന അല്ലയോ ദേവീ, 
എനിക്കും സതൃത്തിനുമിടയില്‍ അനുഭവപ്പെടുന്ന ഈ അജ്ഞാനാ 
ന്ധകാരംകൊണ്ട്‌ നിറഞ്ഞിരിക്കുന്ന ദേഹത്തിന്‌ എന്‍െറ സ്വരൂപമായിരിക്കാന്‍ 
യാതൊരു സാധ്യതയുമില്ല. ഞാനീ ദേഹമല്ലെന്നുറപ്പുള്ളതുകൊണ്ട്‌ ഇനി ഒരു 
തടസ്സവുമില്ല. പ്രകാശമയിയായി വിളങ്ങുന്ന അല്ലയോ ദേവീ, ഇപ്പോള്‍ ഈ 
ഭക്തന്‍ അമ്മയുടെ സ്വരൂപം കാട്ടിത്തന്ന്‌ ഇനിയും ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കുക:- 


തടവില്ലയൊന്നും 


“ഞാനുണ്ട്‌, ഞാനുണ്ട്‌ എന്നിങ്ങനെ സദാ ഉള്ളില്‍ സ്ഫുരിക്കുന്ന 
ജീവന്‍ ജഡദേഹമാകാന്‍ സാധ്യമല്ല എന്നറിയുന്നതുതന്നെ സത്യാന്വേഷണ 
മാര്‍ഗത്തിലെ വലിയൊരു ചുവടുവയ്പാണ്‌. ജീവന്‍ ജഡദേഹമായി രുന്നെ 
ങ്കില്‍ “ഞാനുണ്ട്‌, ഞാനുണ്ട്‌” എന്നിങ്ങനെ ഉണ്മ അനുഭവി ക്കുമായിരുന്നില്ല. 
ജഡത്തിനു സ്വന്തം ഉണ്മ അനുഭവിക്കാനുള്ള കഴിവില്ലല്ലോ. ഇങ്ങനെ സ്വന്തം 
ഉണ്മപോലും അനുഭവിക്കാന്‍ കഴിവില്ലാത്ത അജ്ഞാനാന്ധകാരം കൊണ്ടു 
നിറഞ്ഞതാണു ദേഹം. ദേഹം ഞാനാണെന്നു ശ്രമിക്കുന്നവര്‍ക്ക്‌ അതുകൊണ്ട്‌ 
സത്യം ഒരിക്കലും തെളിയുകയില്ല. അവര്‍ക്ക്‌ ഇരുട്ടുകൊണ്ടു നിറഞ്ഞ ദേഹം 
തന്നെ സത്യദര്‍ശനത്തിനു തടസ്സമായി നില്‍ക്കും. ഞാന്‍ ദേഹമല്ല സ്വയം 
ഉണ്മ അനുഭവിക്കാന്‍ കഴിവുള്ള ബോധമാണ്‌ എന്നറിയുന്നയാള്‍ക്ക്‌ സത്യാ 
നുഭവത്തിനു പിന്നെ ദേഹം തടസ്സമായി നില്‍ക്കുന്നില്ല. ദേഹം ഒഴിഞ്ഞു 
മാറുന്നതാണ്‌ തനിക്കു നല്ലതെന്നറിയുന്ന ആ സത്യാന്വേഷി ധ്യാനമനനങ്ങ 
ളില്‍കൂടി ദേഹത്തെ മറന്നു സ്വരൂപം വികസിപ്പിക്കാന്‍ മുതിരുന്നു. തന്‍െറ 
ഈ യത്നത്തില്‍ വിദ്യാരൂപിണിയും ജോതിര്‍മയിയുമായ അമ്മയുടെ 
അനുഗ്രഹം കൂടിയുണ്ടായാല്‍ അതിവേഗം ലക്ഷ്യത്തിലെത്താന്‍ ഈ ഭക്തന്‍ 
കഴിവുണ്ടാകുമെന്നാണിവിടെ വെളിപ്പെടു ത്തിയിരിക്കുന്നത്‌. 


ഇന്ദ്രിയങ്ങള്‍ക്കെല്ലാം ആശ്രയമായി വിളങ്ങുന്ന ദേവിയെ അവയിലൂടെ 
തിരിഞ്ഞുവന്നു കണ്ടെത്തുവാന്‍ അനുഗ്രഹിക്കണമെന്നാണിനി 
പ്രാര്‍ഥിക്കുന്നത്‌:- 


6 കമരും ചെവിക്കുമതുമല്ല കണ്ണിന്നു തൊ- 
ട്ടമരുന്നതിന്നുമൊരു മൌലിയെന്നല്ല നീ 
അമരം തുഴഞ്ഞതിലിരുന്നുയര്‍ന്നങ്ങുവ- 
ന്നമരുന്നതിന്നരുളു മാമതൂതിന്നിയും 


522 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വചുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





കമരും - പുറംതിരിഞ്ഞു വെളിയില്‍ സഞ്ചരിക്കുന്ന; ചെവിക്കും - ശ്രോ 
ത്രേന്ദ്രിയത്തിന്നും; അതുമല്ല കണ്ണിന്ന്‌ - മാത്രമല്ല കണ്ണു മുതലായ എല്ലാ 
ഇന്ദ്രിയങ്ങള്‍ക്കും; തൊട്ടമരുന്നതിന്നും - ചേര്‍ന്നുനിന്നാശ്രയിക്കുന്നതിന്‌; ഒരു 
മലി- ഒരു താങ്ങാണമ്മ; എന്നുമല്ല-അതുമാത്രം പോരാ; നീ - സച്ചിദാനന്ദ 
സ്വരൂപിണിയായ അവിടുന്നു; അമരം തുഴഞ്ഞ്‌ - എന്‍െറ ജീവിതമാകുന്ന 
കപ്പലിന്‍െറ അമരം പിടിച്ചു വേണ്ടപോലെ നയിച്ച്‌; അതിലിരുന്ന്‌ - ആ 
കപ്പലില്‍ തന്നെ മാറാതെ ഇരിപ്പുറപ്പിച്ചു; മാം - ഈ ഭക്തനെ; ഉയര്‍ന്നങ്ങു 
വന്നമരുന്നതിന്‌ - സത്യാനുഭുതിയിലൂടെ ഉയര്‍ന്നുയര്‍ന്നടുത്ത്‌ അമ്മയുടെ 
പാദങ്ങളില്‍ അലിഞ്ഞുചേരുന്നതിനു; അരുള്‍ - അനുഗ്രഹിക്കുക; ഇന്നിയും 
അതൂത്‌ - ഇനിയും അതിനായി ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കുക. 
പുറംതിരിഞ്ഞു വെളിയില്‍ സഞ്ചരിക്കുന്ന ചെവിക്കു മാത്രമല്ല 
കണ്ണുമുതലായ എല്ലാ ഇന്ദ്രിയങ്ങള്‍ക്കും ചേര്‍ന്നുനിന്നാശ്രയി ക്കുന്നതിന്‌ ഒരു 
താങ്ങാണമ്മ. അതു മാത്രം പോരാ, സച്ചിദാനന്ദസ്വരൂപിണിയായ അവിടുന്ന്‌ 
എന്‍െറ ജീവിതമാകുന്ന കപ്പലിന്‍െറ അമരം പിടിച്ചു വേണ്ടപോലെ നയിച്ച്‌ 
ആ കപ്പലില്‍തന്നെ മാറാതെ ഇരുപ്പുറപ്പിച്ച്‌ ഈ ഭക്തനെ സത്യാനു 
ഭൂതിയിലൂടെ ഉയര്‍ന്നുയര്‍ന്നടുത്ത്‌ അമ്മയുടെ പാദങ്ങളില്‍ അലിഞ്ഞു 
ചേരുന്നതിനു അനുഗ്രഹിക്കുക. ഇനിയും അതിനായി ജ്ഞാനാഗ്നി 
ജ്വലിപ്പിക്കുക. 


അങ്ങു വന്നമരുന്നതിന്നരുള്‌ 


ഇന്ദ്രിയ പ്രവര്‍ത്തനങ്ങളെ പിന്നോട്ടുപോയി തിരഞ്ഞാല്‍തന്നെ 
ബോധസ്വരൂപമായ സത്യത്തെ കണ്ടെത്താന്‍ കഴിയും. ഇഷ്ടദേവത ഏതും 
സത്യസ്വരൂപമായാണ്‌ ഉപാസകന്‍ തോന്നേണ്ടത്‌. അതുകൊണ്ട്‌ ദേവി 
സച്ചിദാനന്ദസ്വരൂപിണിയാണ്‌. ഇന്ദ്രിയങ്ങളുടെ പ്രവര്‍ത്തനം പിന്നോട്ടു 
നോക്കിയറിയാന്‍ ശ്രമിച്ചാല്‍ അവയ്ക്കുപിന്നില്‍ അന്തഃകരണത്തെയും 
അതിനു പിന്നില്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സ്ഫുരിക്കുന്ന ബോധത്തെയും 
വ്യക്തമായി കണ്ടെത്താന്‍ കഴിയും. ബോധമില്ലെങ്കില്‍ ഞാനില്ല; ഞാനില്ലില്‍ 
അന്തഃകരണമില്ല; അന്തഃകരണമില്ലെങ്കില്‍ ഇന്ന്രിയങ്ങളില്ല; ഇ്രന്ദിയ 
ങ്ങളില്ലെങ്കില്‍ (പപഞ്ചവുമില്ല; ഇതാണു ക്രമം, അപ്പോള്‍ ബോധമാണ്‌ 
എല്ലാറ്റിനോടും ചേര്‍ന്നു താങ്ങായി നില്‍ക്കുന്ന സത്യവസ്തു. അതുകൊണ്ടു 
ശുദ്ധബോധസ്വരുപം കണ്ടെത്തുകയാണ്‌ ജീവിതലക്ഷ്യം. അതിനുള്ള 
യാത്രയാണു സംസാരസാഗരത്തിലൂടെയുള്ള ജീവിതത്തിന്‍െറ തുഴച്ചില്‍. ഈ 
തുഴച്ചിലില്‍ വ്യക്തിജീവിതമാകുന്ന കപ്പലില്‍ വിട്ടുമാറാതെ ഉറച്ചിരുന്നു 
വേണ്ടപോലെ തുഴഞ്ഞ്‌ ഭക്തനെ ഉയര്‍ത്തി സത്യമാകുന്ന കരയോട 
ടുപ്പിക്കണമെന്നാണിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. 


എല്ലാറ്റിനും താങ്ങായി നില്‍ക്കുന്ന സത്യം സച്ചിദാനന്ദ 
സ്വരൂപിണിയായ ദേവിയായതുകൊണ്ട്‌ ആ ദേവിയില്‍ പ്രതിഭാസിക്കുന്ന 
എല്ലാ കാഴ്ചകളെയും ദേവിയായിത്തന്നെ കൈതൊഴാമെന്നാണു ഭക്തന്‍ 
അറിയിക്കുന്നത്‌:- 


ദേവീസ്തവം 523 


7 ഇനി നിന്‍െറ മലിയിലെഴുന്നിടും പുനിലാ- 
വിനുമങ്ങുനിന്നു വിളയുന്ന വെണ്ണീറിനും 
കനലിന്നു നീരിനു മണത്തിനെന്നല്ല നി- 
ന്നിനമിങ്ങു കണ്ടതതിനൊക്കെയും കൈതൊഴാം. 
ഇനി - സത്യം സച്ചിദാനന്ദസ്വരൂപിണിയായ ദേവിയാണെന്നു തെളിഞ്ഞ 
സ്ഥിതിക്ക്‌; നിന്‍െറ മലിയിലെഴുന്നിടും - സൃഷ്ടിക്കായി അമ്മയെ ആശ്രയിച്ചു 
പൊന്തുന്ന; പൂനിലാവിനും - പ്രകാശം നിറഞ്ഞ സാത്ത്വികപ്രാണനും; 
അങ്ങുനിന്നു വിളയുന്ന വെണ്ണീറിനും - അതില്‍നിന്നും രൂപം കൊള്ളുന്ന 
പഞ്ചതന്മാത്രാമയമായ അന്തഃകരണത്തിനും; കനലിന്ന്‌ നീരിന്നു മണത്തിന്‌- 
അതിനുപരി അനുഭവപ്പെടുന്ന അഗ്നി, വെള്ളം, ഭൂമി തുടങ്ങിയ മഹാഭുതങ്ങ 
ള്‍ക്കും; എന്നല്ല - മാത്രമല്ല ജഡ ദൃശ്യമായി; നിന്നിനമിങ്ങു കണ്ടതതിനൊ 
ക്കെയും - അമ്മയുടെ സ്വരൂപത്തില്‍ പൊന്തിക്കാണുന്ന സകലതിനും; 
കൈതൊഴാം - അമ്മയുടെ രൂപമെന്നുതന്നെ കരുതി കുമ്പിടാം. 
സത്യം സച്ചിദാനന്ദസ്വരൂപിണിയായ ദേവിയാണെന്നു തെളിഞ്ഞ 
സ്ഥിതിക്ക്‌ സൃഷ്ടിക്കായി ആദ്യം അമ്മയെ ആശ്രയിച്ചു പൊന്തുന്ന പ്രകാശം 
നിറഞ്ഞ സാത്വിക പ്രാണനും അതില്‍നിന്നും രൂപംകൊള്ളുന്ന പഞ്ച 
തന്മാത്രാമയമായ അന്തഃകരണത്തിനും അതിനുപരി അനുഭവപ്പെടുന്ന അഗ്നി, 
വെള്ളം, ഭൂമി തുടങ്ങിയ മഹാഭൂതങ്ങള്‍ക്കും മാത്രമല്ല ജഡദൃശ്യമായി 
അമ്മയുടെ സ്വരൂപത്തില്‍ പൊന്തിക്കാണുന്ന സകലതിനും അമ്മയുടെ 
രൂപമെന്നുതന്നെ കരുതി കുമ്പിടാം. 


അതിനൊക്കെയും കൈതൊഴാം 


പ്രപഞ്ചനാമരൂപങ്ങള്‍ വേര്‍തിരിയുന്നതിനു മുന്‍പ്‌ സച്ചിദാനന്ദസ്വരൂ 
പമായ വസ്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വസ്തുശക്തിയായ മായ വസ്തു 
വിനെ മറച്ചുകൊണ്ട്‌ ആദ്യമായി പ്രകടമാക്കിയ ദൃശ്യമാണു സാത്ത്വിക 
പ്രാണന്‍. ഇതിനെ സത്വബുദ്ധിയെന്നും മഹത്തത്ത്വമെന്നും ഹിരണൃഗര്‍ഭ 
നെന്നും പല പേരുകള്‍ ചൊല്ലി വിളിക്കാറുണ്ട്‌. സത്ത്വഗുണത്തിന്‍െറ പ്രകാശം 
നിറഞ്ഞുനില്‍ക്കുന്നതാണ്‌ ശക്തിസ്‌ പന്ദനരൂപമായ ഈ പ്രാണന്‍. 
ഇതിനെയാണ്‌ “മൌലിയിലെഴുന്നിടും പൂനിലാവെ ന്നു പദ്യത്തില്‍ ചിത്രീകരി 
ച്ചിരിക്കുന്നത്‌. ഈ പ്രാണന്‍െറ അടുത്ത പരിണാമഘട്ടമാണ്‌ ശബ്ദസ്പര്‍ശ 
രൂപരസഗന്ധങ്ങളെന്ന പഞ്ചതന്മാത്രകളുടെ കൂടിക്കലര്‍പ്പായ അന്തഃകരണം. 
അതാണ്‌ 'ഇങ്ങുനിന്നു വിളങ്ങുന്ന വെണ്ണീറ്‌*. അടുത്ത പരിണാമഘട്ടമാണ്‌ 
മഹാഭൂതങ്ങളും അവയുടെ കൂടിക്കലര്‍പ്പായ സ്ഥൂല ദേഹങ്ങളും. 
ബോധവസ്തുവില്‍നിന്നും ക്രമമായി ്രതൃക്ഷപ്പെടുന്ന കാഴ്ചകളാ 
യതുകൊണ്ട്‌ അന്തിമവിശകലനത്തില്‍ ഇവയെല്ലാം ബോധംതന്നെ ആയിരി 
ക്കാനേ പറ്റു. ഈ വസ്തുബോധമാണ്‌ അദ്വൈതാനുഭൂതി. താന്‍ അദ്വൈതാ 
നുഭൂതി പരിശീലിക്കാന്‍ തയാറായിരിക്കുന്നുഎന്നു ഭക്തന്‍ വെളിപ്പെടുത്തുക 
യാണ്‌ “നിന്നിനമിങ്ങു കണ്ടതതിനൊക്കെയും കൈതൊഴാം” എന്ന ഭാഗം 
കൊണ്ട്‌. 


524 ശ്രീനാരായണ ഗുരുദേവക്യതികശ്‌ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


അദ്ദൈതാനുഭൂതി ഭാവന ചെയ്തഭ്യസിക്കുന്ന തനിക്കു ആ അനുഭവം 
പൂര്‍ണമായുണ്ടാകണമെന്നാണു ഭക്തന്‍ ഇനി അമ്മയോടു പ്രാര്‍ഥിക്കുന്നത്‌:- 


8 തൊഴുമെന്നെയങ്ങു വിളിയിങ്ങു നിന്നാഴിയില്‍ 
തുഴയുന്നെനിക്കു തുണയില്ല നീയെന്നിയേ 
അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യെന്‍മനം 
കുഴയുന്നിതങ്ങു കുഴലൂതു കാര്‍കൊണ്ടലേ. 
തൊഴുമെന്നെ - സര്‍വം ദേവീമയമെന്നു ഭാവന ചെയ്തു കുമ്പിടുന്ന 
ഈ ഭക്തനെ; അങ്ങു വിളി - പൂര്‍ണമായ അദ്വൈതാനുഭവം 
തന്നനുഗ്രഹിക്കുക; ഇങ്ങു നിന്നാഴിയില്‍ തുഴയുന്നെനിക്ക്‌ - ഇവിടെക്കിടന്ന്‌ 
ഈ സംസാരസമുദ്രത്തില്‍ തുഴഞ്ഞു കൊണ്ടരിക്കുന്ന ഇവന്‍; നീയെന്നിയേ 
തുണയില്ല - അമ്മയല്ലാതെ സഹായത്തിനു വേറെ ആരും ഇല്ല; എന്മനം - 
എന്‍െറ മനസ്സ്‌; അഴലിങ്കലിട്ട - അഗ്നിയിലിട്ട; മെഴുകല്ല - മെഴുകല്ല; നെയ്‌ - 
നെയ്യാണ്‌; ഇത്‌ അങ്ങു കുഴയുന്നു - ഇതാകെ തളരുന്നു; കാര്‍കൊണ്ടലേ - 
കാരുണ്യം വര്‍ഷിക്കാന്‍ ഒരുങ്ങി നില്‍ക്കുന്ന കാര്‍മേഘമേ; കുഴലൂത്‌ - 
ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കുക. 
സര്‍വം ദേവീമയമെന്നു ഭാവന ചെയ്തു കുമ്പിടുന്ന ഈ ഭക്തനെ 
പൂര്‍ണമായ അദ്വൈതാനുഭവം തന്നനുഗ്രഹിക്കുക. ഇവിടെക്കിടന്ന്‌ ഈ 
സംസാരസമുദ്രത്തില്‍ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവന്‍ അമ്മയല്ലാതെ 
സഹായത്തിനു വേറെ ആരും ഇല്ല. എന്‍െറ മനസ്സ്‌ അഗ്നിയിലിട്ട മെഴുകല്ല; 
നെയ്യാണ്‌. ഇതാകെ തളരുന്നു. കാരുണ്യം വര്‍ഷിക്കാന്‍ ഒരുങ്ങി നില്‍ക്കുന്ന 
കാര്‍മേഘമേ ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കുക. 


കുഴലൂതു കാര്‍കൊണ്ടലേ 


അദ്വൈതാഭ്യാസവും അദ്വൈതാനുഭവവും രണ്ടും രണ്ടാണ്‌. 
ശാസ്ത്രീയമായ യുക്തിവിചാരംകൊണ്ടും ഗുരൂപദേശംകൊണ്ടും വസ്തു 
ഒന്നേയുള്ളു എന്നു ബുദ്ധിക്കു ധരിക്കാന്‍ കഴിയുന്നു. ഇതു പരോക്ഷ 
ജ്ഞാനമാണ്‌. ബുദ്ധിക്കു തെളിഞ്ഞെങ്കിലും ഇന്ദ്രിയങ്ങളും മനസ്സും സദാ 
പലതുകണ്ട്‌ കാമക്രോധാദിവികാരങ്ങളില്‍പ്പെട്ടുഴന്നുകൊണ്ടുതന്നെ 
യിരിക്കും. മനസ്സിന്‍െറ ഈ ദുഃസ്ഥിതിയുടെ കാഠിന്യം കാണിക്കാനാണു 
എന്‍െറ മനസ്സ്‌ തീയില്‍ വീണ മെഴുകല്ല നെയ്യാണ്‌ എന്നു പറഞ്ഞിരിക്കുന്നത്‌. 
മെഴുക്‌ തീയില്‍ വീണുരുകിയാലും ബാക്കി കാണും. നെയ്‌ തീയില്‍ പെട്ടാല്‍ 
തീ തന്നെയായിത്തീരും. അതു പോലെ അദ്വൈതാനുഭൂതി വരാത്ത മനസ്സ്‌ 
ക്രമേണ ഭേദചിന്തകള്‍കൊണ്ടു തളര്‍ന്നു ഇരുട്ടായി മാറിപ്പോകും. അതിനിട 
വരാതെയാണ്‌ സിദ്ധാന്തപരമായി വസ്തുധ്രഹണം നേടി അദ്വൈതാ 
ഭ്യാസത്തിനു തുനിയുന്നത്‌. അഭ്യാസം പാകപ്പെടുന്നതോടെ ഭേദ 
ചിന്തകളകന്നു ശുദ്ധബോധസ്വരൂപമായ ആത്മാവു തെളിയും. തുടര്‍ന്നു 
അകത്തും പുറത്തും ഒരേ ആത്മസ്വരൂപം ദര്‍ശിച്ച്‌ ആനന്ദ നിമഗ്നനാകാനും 
കഴിയും. ഈ അദ്വൈതാനുഭവത്തിനു വഴിതെളിക്കണമെന്നാണ്‌ “ അങ്ങുവിളി' 
എന്ന ഭാഗംകൊണ്ട്‌ അഭ്യര്‍ഥിച്ചിരിക്കുന്നത്‌. പൂര്‍ണ്ണമായ അദ്വൈതാ 


ദേവീസ്തവം 525 


നുഭൂതിക്കായി ഇനിയും ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കണമെന്നും അപേക്ഷി 
ചിരിക്കുന്നു. 

മനസ്സാകുന്ന സമുദ്രം അലഞ്ഞു പതയുന്നു. അതിനെ ആവിയാക്കി 
വറ്റിച്ചിട്ട്‌ അമൃതധാര പൊഴിക്കണമെന്നാണിനി പ്രാര്‍ഥിക്കുന്നത്‌.- 


9 അലപൊങ്ങിവന്നു നുരതള്ളിയുള്ളാഴി നി- 
ന്നലയുന്നു പെണ്‍കുതിരയല്ലി മല്ലിന്നു നീ 
നിലപെറ്റു നിന്നിതു നുറുക്കി നീരാടു നീ- 
രലയുന്നതില്ല, തണലെന്നറിഞ്ഞുതു നീ 


ഉള്ളാഴി-ചിത്തമാകുന്ന സമുദ്രം; അല പൊങ്ങിവന്ന്‌- സങ്കല്‍പങ്ങളാ 
കുന്ന തിരമാല അടിച്ചു കയറി; നുരതള്ളി - വികാരമാകുന്ന പതപൊന്തി; 
നിന്നലയുന്നു - സദാ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു; നീ - അമ്മേ, 
അവിടുന്ന്‌; മല്ലിന്ന്‌- യുദ്ധത്തിന്‌; പെണ്‍ കുതിരയല്ലി - സമുദ്രത്തെപ്പോലും 
വറ്റിക്കാന്‍ കഴിവുള്ള പെണ്‍കുതിരയുടെ സാമര്‍ഥ്യമുള്ളവളല്ലേ? ഇതു നുറുക്കി 
- മനസ്സാകുന്ന ഈ സമുദ്രത്തെ വറ്റിച്ച്‌: നില പെറ്റുനിന്ന്‌ - സത്യം കാട്ടിത്തന്ന്‌; 
നീരാടു - അമൃതധാര ചൊരിയുക; നീരലയുന്നത്‌ ഇല്ല - ഇളകുന്ന ഈ 
ചിത്തജലം കാനല്‍ജലം പോലെ ഇല്ലാത്തതാണ്‌; നീ തണലെന്നറിഞ്ഞൂതു 
- അമ്മേ ഉള്ളതു തണലാണെന്നറിയിച്ചുതന്ന്‌ ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കൂ. 


ചിത്തമാകുന്ന സമുദ്രം സങ്കല്‍പങ്ങളാകുന്ന തിരമാല അടിച്ചുകയറി 
വികാരമാകുന്ന പത പൊന്തി സദാ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മേ, 
അവിടുന്ന്‌ യുദ്ധത്തിന്‌ സമുദ്രത്തെപ്പോലും വറ്റിക്കാന്‍ കഴിവുള്ള 
പെണ്‍കുതിരയുടെ സാമര്‍ഥ്യമുള്ളളവളല്ലേ? മനസ്സാകുന്ന ഈ സമുദ്രത്തെ 
വറ്റിച്ച്‌ സത്യം കാട്ടിത്തന്ന്‌ അമൃതധാര ചൊരിയൂ. ഇളകുന്ന ഈ ചിത്തജലം 
കാനല്‍ജലംപോലെ ഇല്ലാത്തതാണ്‌. അമ്മേ ഉള്ളതു തണലാണെന്നറിയിച്ചു 
ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കൂ. 


തണലെന്നറിഞ്ഞുതു നീ 


ആനന്ദഘനമായ ബോധമാണു വസ്തു, ജനനം, ജീര്‍ണത, മരണം 
തുടങ്ങിയ സംസാരക്ളേശങ്ങളൊന്നും അതിനെ സ്പര്‍ശിക്കുന്നതേയില്ല. 
ആ വസ്തുവില്‍ മായയുണ്ടാക്കിക്കാണിക്കുന്ന പലത്‌ കാനല്‍ജലംപോലെ 
വെറും ശ്രമമാണ്‌. ഈ ശ്രമത്തില്‍പ്പെട്ടാണല്ലോ ചിത്തസമുദ്രം ഇളകി 
മറിയുന്നത്‌. പലതരം വിഷയസങ്കല്പങ്ങളാണാ സമുദ്രത്തിലെ തിര. 
കാമക്രോധാദി വികാരങ്ങളാണ്‌ നുര. ഇങ്ങനെ അതു സദാ ഇളകിമറിഞ്ഞു 
കൊണ്ടിരിക്കയാണ്‌. ഈ സമുദ്രം വറ്റിക്കാന്‍ ദേവിക്കല്ലാതെ ആര്‍ക്കു കഴിയും? 
ദേവി അസുരന്മാരുമായി മല്ലിടുമ്പോള്‍ യുദ്ധക്കളത്തില്‍ ഒരു പെണ്‍കുതി 
രയെപ്പോലെ സാമര്‍ഥ്യത്തോടെ പോരാടുന്നവളാണ്‌. സമുദ്രത്തിനുള്ളില്‍ ഒരു 
പെണ്‍കുതിരയുണ്ടെന്നും അതിന്‍െറ മുഖത്തുനിന്നും പുറപ്പെടുന്ന ബഡ 
വാഗ്നി തട്ടി സമുദ്രജലം വറ്റിക്കൊണ്ടിരിക്കുന്നതു കൊണ്ടാണ്‌ സമുദ്രം കര 
കവിയാത്തതെന്നും പുരാണ പ്രസിദ്ധിയുണ്ട്‌. അതുകൊണ്ട്‌ അമ്മ 
വിചാരിച്ചാല്‍ മാത്രമേ ഈ ഭക്തനെ സംസാരസമുദ്രം വറ്റിച്ചു കരപറ്റിക്കാന്‍ 


526 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


പറ്റൂ എന്നു താല്‍പര്യം. അതിനു തക്കവണ്ണം ജ്ഞാനാഗ്നി ജ്വലിപ്പിച്ചു തരണ 
മെന്നപേക്ഷ. 


പത്താം ശ്ലോകം ഫലശ്രുതിയാണെന്നു തോന്നും. എന്തായാലും 
രണ്ടുവരിയെ അടിച്ചുകാണുന്നുള്ളു:- 


10 ഇതു പഥ്യവൃത്തമിടരില്ല പാടുന്നവര്‍- 
ക്കിതിനിന്ന്‌ നിന്നടിയെടുത്തു തന്നീടു നീ 
ഇത്‌ - ഈ ദേവീസ്തവം; പഥ്യവൃത്തം - സംസാരരോഗ 
ശമനത്തെയുണ്ടാക്കുന്ന പഥ്യാചരണമാണ്‌; പാടുന്നവര്‍ക്ക്‌ ഇടരില്ല - ഇതു 
കീര്‍ത്തിച്ചു ദേവിയെ ഭജിക്കുന്നവര്‍ക്കു ദുഃഖമില്ല; ഇതിന്‌ - ഇതു പാടി 
അമ്മയെ ഭജിക്കാന്‍; നിന്നടിയെടുത്തു തന്നീടു നീ - അമ്മയുടെ പാദങ്ങളില്‍ 
അഭയം തന്നു കാരുണ്യം ചൊരിയണം. 

ഈ ദേവീസ്തവം സംസാരരോഗശമനത്തെയുണ്ടാക്കുന്ന പഥ്യാ 
ചരണമാണ്‌. ഇതു കീര്‍ത്തിച്ചു ദേവിയെ ഭജിക്കുന്നവര്‍ക്കു ദുഃഖമില്ല. ഇതു 
പാടി അമ്മയെഭജിക്കാന്‍ അമ്മയുടെ പാദങ്ങളില്‍ അഭയം തന്നു കാരുണ്യം 
ചൊരിയണം. 


ഇതുപഥ്യ വൃത്തം 

സംസാരരോഗം പിടിപെട്ടുഴലുന്നവരാണു മനുഷ്യര്‍. വസ്തുബോധ 
മാണ്‌ ഈ രോഗം മാറ്റാനുള്ള ഈഷധം. പഥ്യാചരണംകൊണ്ടേ ഓഷധം 
ഫലിക്കൂ. വസ്തുസ്ഥിതി സിദ്ധാന്തപരമായി ഗ്രഹിച്ചുകൊണ്ട്‌ ഇഷ്ടദേവനില്‍ 
മനസ്സേകാഗ്രപ്പെടുത്തലാണ്‌ ഇവിടെ ഓഷധം ഫലിക്കാനുള്ള പഥ്യാചരണം. 
ഗുരുദേവകൃതമായ ഈ ദേവീസ്തവം തികച്ചും ഒരുവനെ ഈ പഥ്യാചരണ 
ത്തിനു സമര്‍ഥനാക്കി തീര്‍ക്കുന്നു. ദേവതാധ്യാനത്തോടൊപ്പം വ്യക്തമായ 
ലക്ഷ്യനിര്‍ദ്ദേശവുമടങ്ങുന്ന അതിമനോഹരമായ ഒരു സ്തുതിയാണിത്‌. ഒരു 
സത്യജിജ്ഞാസുവിനെ ഇത്‌ അനായാസം കൈക്കുപിടിച്ചു പരമസത്യത്തില്‍ 
കൊണ്ടെത്തിക്കുമെന്നു തീര്‍ച്ചയാണ്‌. ഈ മനോഹരമായ സ്തവം രചിച്ചു 
സത്യാന്വേഷികളെ അനുഗ്രഹിച്ച പരമഗുരുവിനെ സദാ സ്മരിച്ചു നമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


2 


മണ്ണന്തലദേവീസ്തവം 


കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിനടുത്ത്‌ മണ്ണ 
ന്തല എന്ന പ്രദേശത്ത്‌ ഗുരുദേവന്‍ ഒരു ദേവീപ്രതിഷ്ഠ നടത്തുകയു 
ണ്ടായി. കൊല്ലവര്‍ഷം 1064 കുംഭം 22-ാം തീയതി രേവതി നക്ഷത്ര 
ത്തിലാണ്‌ പ്രതിഷ്ഠ നടന്നത്‌. തുടര്‍ന്ന്‌ ഇഷ്ടദേവതാരൂപത്തില്‍ 
ദേവിയെ ഭജിക്കുന്ന ഭക്തന്മാര്‍ക്കു പ്രയോജനപ്പെടത്തക്കവണ്ണം 
സംസ്കൃതവൃത്തത്തില്‍ ഒന്‍പതു ഗ്ലോകങ്ങളുള്‍പ്പെട്ട ഒരു ദേവീസ്ത 
വവും രചിച്ചു. “മണ്ണന്തലദേവീസ്തവം” എന്നാ സ്തോത്രകൃതിക്കു 
പേരും നല്‍കി. പ്രസ്തുത ദേവീക്ഷേത്രം ഈ അടുത്ത കാലത്തു 
പുതുക്കിപ്പണിയുകയുണ്ടായി. 


ശിവ്രപതിഷ്ഠകളെന്നപോലെ ദേവീപ്രതിഷ്ഠകളും ഗുരുദേവനു പ്രിയ 
പ്പെട്ടവയായിരുന്നു. ഭക്തിരസപൂര്‍ണതകൊണ്ടും അര്‍ഥഗാംഭീര്യംകൊണ്ടും 
ദേവീഭക്തന്മാര്‍ക്ക്‌ അത്യന്തം പ്രിയംകരമാണീ സ്തോത്രം ദേവീപ്രസാദവും 
തുടര്‍ന്ന്‌ ആത്മസാക്ഷാത്കാരരൂപമായ മോക്ഷവും കൊതിക്കുന്നവര്‍ക്ക്‌ ഉരു 
വിട്ടു പഠിക്കാവുന്നതാണീ സ്തോത്രം. ആവര്‍ത്തിച്ചുള്ള പഠനം എല്ലാ ജീവി 
തക്ലേശങ്ങളും മാറ്റി ശാന്തി പ്രദാനം ചെയ്യും. 


മണിക്കുടവിടുര്‍ത്തി മലര്‍തൂവി മണമെല്ലാം 
ഘ്യണിക്കപചിതിക്രിയകഴിച്ചു ഘ്യണിയാക്കി, 
ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയും പോയ്‌ 
ഗുണക്കടല്‍ കടന്നുവരുവാനരുള്‍ക തായേ! 1 


തിങ്കളും ്രിദശഗംഗയും തിരുമുടി- 
ക്കണിഞ്ഞു തെളിയുന്ന നല്‍- 
ത്തിങ്കള്‍നേര്‍മുഖി, ദിഗംബരന്റെ തിരു- 
മെയ്‌ പകുത്ത ശിവമേനിയേ, 
നിങ്കഴല്‍ക്കമലമെന്‍കരുത്തില്‍ നില- 
നിര്‍ത്തി നിത്യവുമഹന്ത വ- 
ന്നങ്കുരിച്ചറിവഴിഞ്ഞുപോയ്‌ വിഫല- 
മായ്‌ വരാതരുളുകംബികേ! 2 


528 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


പ്രഭാരൂപയാം നിന്‍പ്രകാരം നിനച്ചാല്‍ 

പ്രഭാരംകെടും ഹൃത്ര്രസാദാലെവര്‍ക്കും; 
പ്രസാദിക്കുമെല്ലാവനും ത്വത്പ്രസാദാൽല്‍ 

പ്രയാസം സമസ്തം പ്രയാതീവ ദൂരം. 3 


സാധിക്കും സകലം സമസ്തഭുവന- 
ങ്ങള്‍ക്കും ഹിതം നല്കി നീ 
ചേതസ്സിങ്കലിരിക്കകൊണ്ടു ജനനീ, 
ചൈതന്യമായെപ്പൊഴും 
ബോധിപ്പിപ്പതശേഷമംബുധിയില്‍വ- 
ന്നേറിക്കലര്‍ന്നീടുമ- 
സ്രോതസ്സെന്നകണക്കു നിന്നടിയില്‍വ- 
ന്നേറുന്നു മാറുന്നിതേ. 4 


ദക്ഷപുത്രി, ദനുജാന്തകി, ത്വദനുസാ- 
രിവാരിയിലഴുന്തിടാ- 
തക്ഷമൊക്കെയുമടക്കി വാഴ്വതിനനു- 
ഗ്രഹിക്ക പരദൈവമേ, 
കുക്ഷിബാധവലുതായതീവ്യഥ ജയി- 
പ്പതിന്നു പണിയുണ്ടു നിന്‍- 
കുക്ഷിതന്നിലിളകാതെവാണു ദിവസം 
കഴിക്കുകിലസംശയം. 5 


പമ്പരത്തൊടുപകച്ചിടും ഭ്രമണ 
വേഗമുള്ള മതിയോടു വ- 
ന്നംബരത്തിലണയുന്നതിന്നിവന- 
ശക്തനെന്നു കരുതീടു നീ 
അന്‍പിരന്നടികള്‍ വാഴ്ത്തിനില്ക്കുമഗ- 
തിക്കു സദ്ഗതി വരുത്തിടും- 
നിന്‍പദത്തൊടു ലയിപ്പതിന്നു നിയ- 
തം വരം തരിക മങ്ഗലേ! 6 


ചക്ഷുരാദികള്‍ ചതിച്ചിടും ചതിയില്‍ 
വീണിടും ചതുരനെങ്കിലും 
പക്ഷമില്ല ഭവതിക്കവന്‍പ്രതി ഭ- 
വച്ചരിശ്രപരനെങ്കിലോ 
തത്ക്ഷണം സകലവും ഭവിച്ചു സത- 
തം സുഖിച്ചു മരുവീടുമീ 
പക്ഷമൊക്കെയുമറിഞ്ഞിടുന്ന പര- 
ദൈവതം ഭവതിയല്ലയോ? 7 


മണ്ണന്തലദേവീസ്തവം 529 





കങ്കമാദികളശിച്ചിടുന്നൊരശ- 
നം കളേബരമിതല്ലയോ 
വന്‍കലാവതി വലിച്ചിടുന്നിതു മ- 
തിപ്രസാദമരുളീടു നീ 
തിങ്കള്‍ മനലിതിരുമെയ്തലോടിയിട- 
ചേര്‍ന്നു നിത്യവുമിരിക്കുമെന്‍- 
തങ്കമേ, സകലസങ്കടങ്ങളുമ- 
റുന്നതിന്നു തരണം വരം. 8 


മണ്ണന്തലേ മരുവുമീശ്വരിതന്നെ മന്നി- 

ലന്വര്‍ഥസംജ്ഞയെ വഹിച്ചരുളുന്നു ചിത്രം 

മന്നില്‍ സമസ്തവുമടങ്ങുമതിന്നുമേല്‍ നി- 
ന്നെണ്ണിക്കഴിക്കുമൊരു ദൈവതമല്ലയോ നീ! 9 


വ്യാഖ്യാനം 


കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിനടുത്ത്‌ മണ്ണന്തല 
എന്ന പ്രദേശത്ത്‌ ശ്രീനാരായണഗുരുദേവന്‍ സ്ഥലവാസികളായ ഭക്ത 
ന്മാരുടെ ്രാര്‍ഥനയനുസരിച്ച്‌ കൊല്ലം 1064 കുംഭം 22-ന്‌ രേവതി 
നക്ഷത്രത്തില്‍ ഒരു ദേവീപ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ഇഷ്ടദേവതാരൂപ 
ത്തില്‍ ദേവിയെ ഭജിക്കുന്ന ഭക്തര്‍ക്കു ്രയോജനപ്പെടത്തക്കവണ്ണം 
സംസ്കൃതവൃത്തത്തില്‍ ഒന്‍പതു ശ്ലോകങ്ങളുള്‍പ്പെട്ട ഒരു ദേവീസ്തവവും 
രചിച്ചു. “മണ്ണന്തലദേവീസ്തവം' എന്നാസ്തോത്രകൃതിക്കു പേരും നല്‍കി. 
ദേവീപ്രസാദവും തുടര്‍ന്ന്‌ ആത്മസാക്ഷാത്കാരരൂപമായ മോക്ഷവും 
കൊതിക്കുന്നവര്‍ക്ക്‌ ജാതിമതഭേദം കൂടാതെ ഉരുവിട്ട്‌ പഠിക്കാവുന്ന 
താണീ സ്തോത്രം. ശിവ്രപതിഷ്ഠകളെന്നപോലെ ദേവീപ്രതിഷ്ഠകളും 
ഗുരുദേവന്‍ അത്യധികം ഇഷ്ടപ്പെട്ടവയായിരുന്നു. പ്രപഞ്ചത്തിന്റെ പരമകാ 
രണമായി വര്‍ത്തിക്കുന്ന ബോധസ്വരൂപമായ (ബഹ്‌ മത്തിന്റെയും 
ബ്രഹ്മത്തില്‍ പ്രപഞ്ചസൃഷ്ടിക്കായി സ്പന്ദിച്ചുപൊന്തുന്ന ശക്തിയുടെയും 
പ്രതിരൂപങ്ങളാണ്‌ ശിവനും ദേവിയും. രണ്ടുപേരെയും സ്തുതിച്ച്‌ ഗുരുദേ 
വന്‍ മനോഹരങ്ങളായ അനേകം സ്തോത്രങ്ങള്‍ രചിച്ചിട്ടുണ്ട്‌. പരമസത്യം 
സാക്ഷാത്കരിച്ച്‌ സദാ ്രഹ്മനിഷ്ഠനായിത്തന്നെ ലോകസംഗ്രഹത്തി 
ലേര്‍പ്പെട്ട ഗുരുദേവന്റെ സ്തോത്രകൃതികള്‍ ഇഷ്ടദേവതാസ്തുതിയോ 
ടൊപ്പം വേദാന്തതത്ത്വപ്രതിപാദകങ്ങളുമാണ്‌. ഇഷ്ടദേവതാഭജനം തത്ത്വ 
സാക്ഷാത്കാരത്തിനുള്ള പ്രാരംഭോപായം മാത്രമാണല്ലോ. ഇഷ്ടദേവതാ 
പ്രസാദം കൊണ്ടുള്ള ക്ലേശനിവാരണവും തുടര്‍ന്നുള്ള ആത്മസാക്ഷാത്കാ 
രവുമാണ്‌ ഗുരുദേവന്‍ ഇത്തരം കൃതികളിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്‌. 
മണ്ണന്തലദേവീസ്തവവും ഈ ലക്ഷ്യത്തെതന്നെ മുന്‍നിറുത്തി രചിച്ചിട്ടുള്ള 
താണ്‌. 


77-2003 34 


530 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





ഒന്നാം പദ്യത്തില്‍തന്നെ പൂര്‍ണസത്യസാക്ഷാത്കാരത്തിനു വഴിതെ 
ളിക്കണേ എന്നാണ്‌ അമ്മയോടു പ്രാര്‍ഥിക്കുന്നത്‌:- 


1. മണിക്കുടവിടുര്‍ത്തി മലര്‍തുവി മണമെല്ലാം 
ഘ്യണിക്കപചിതിക്രിയകഴിച്ചു ഘ്യണിയാക്കി, 
ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയും പോയ്‌ 
ഗുണക്കടല്‍ കടന്നുവരുവാനരുള്‍ക തായേ! 

മണിക്കുട വിടുര്‍ത്തി-മുത്തുക്കുട പിടിച്ച്‌ അഥവാ ഹൃദയപദ്മം വിക 
സിപ്പിച്ച്‌; മലര്‍തുവി-പുഷ്പാര്‍ച്ചന നടത്തി അഥവാ സങ്കല്പങ്ങളെല്ലാം ഈശ്വ 
രാരാധനാപരമാക്കി; മണമെല്ലാം-പലവിധ സുഗന്ധ്രദവ്യങ്ങളെല്ലാം കൂട്ടി 
അഥവാ വിഷയവാസനകളെയെല്ലാം ഈശ്വരമയമാക്കി; ഘൃണിക്ക്‌-കാരുണ്യ 
നിധിയായ ഈശ്വരന്‍, അഥവാ ചിത്സൂര്യനായ പരമാത്മാവിന്‌; അപചിതി 
ക്രിയ കഴിച്ച്‌-പൂജനടത്തി; ഘ്യണിയാക്കി-ചിത്തം സൂര്യകിരണംപോലെ പ്രകാ 
ശമയമാക്കി; ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു-അങ്ങനെ പടലംപടലമായി 
സഞ്ചയിച്ചിരുന്ന കര്‍മവാസന ഒടുങ്ങി; ഗുണിയുംപോയ്‌-വാസനകളുടെ ഉട 
മസ്ഥനായ അഹങ്കാരവും ശമിച്ചു; ഗുണക്കടല്‍-മായാഗുണനിര്‍മിതമായ സംസാ 
രസമുദ്രം; കടന്നുവരുവാന്‍-കടന്നു ആത്മാനുഭവമാകുന്ന കര പറ്റാന്‍; തായേ 
അരുള്‍ക-അമ്മേ അനുഗ്രഹിക്കൂ. 
മുത്തുക്കുട പിടിച്ച്‌ അഥവാ ഹൃദയപദ്മം വികസിപ്പിച്ച്‌ പുഷ്പാര്‍ച്ചന 
നടത്തി അഥവാ സങ്കല്പങ്ങളെല്ലാം ഈശ്വരാരാധനപരമാക്കി പലവിധ 
സുഗന്ധ്രദവ്യങ്ങളെല്ലാം കൂട്ടി അഥവാ വിഷയവാസനകളെയെല്ലാം ഈശ്വര 
മയമാക്കി കാരുണ്യനിധിയായ ഈശ്വരന്‍ അഥവാ ചിത്സൂര്യനായ പരമാ 
ത്മാവിന്‌ പൂജ നടത്തി ചിത്തം സൂര്യകിരണം പോലെ പ്രകാശമയമാക്കി 
അങ്ങനെ പടലംപടലമായി സഞ്ചയിച്ചിരുന്ന കര്‍മവാസന ഒടുങ്ങി വാസന 
കളുടെ ഉടമസ്ഥനായ അഹങ്കാരവും ശമിച്ച്‌ മായാഗുണനിര്‍മിതമായ 
സംസാരസമുദ്രം കടന്ന്‌ ആത്മാനുഭവമാകുന്ന കര പറ്റാന്‍ അമ്മേ അനുഗ്ര 
ഹിക്കൂ. 


ഗുണക്കടല്‍ കടന്നുവരുവാനരുള്‍ക തായേ 


ജീവിതത്തിന്റെ പരമലക്ഷ്യവും സാധനാമാര്‍ഗങ്ങളും ഈ ഒന്നാംശ്ലോ 
കത്തില്‍തന്നെ സമഞ്ജസമായി സംഗ്രഹിച്ചു പ്രതിപാദിച്ചിരിക്കുകയാണ്‌ ഗുരു 
ദേവന്‍. ഗുണക്കടല്‍ കടന്നുവരികയാണു ജീവിതലക്ഷ്യം. ഈ സംസാരമാണു 
ഗുണക്കടല്‍. മായാഗുണങ്ങളായ സത്ത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നിവ കൂടിച്ചേര്‍ന്ന്‌ 
ബോധസ്വരുപമായ പരമാത്മാവില്‍ ഉണ്ടാക്കിത്തീര്‍ക്കുന്ന അനുഭവങ്ങളാണ്‌ 
പ്രപഞ്ചവും തുടര്‍ന്നുള്ള സംസാരബന്ധവും. സത്യബോധമുണ്ടാക്കിത്തരുന്ന 
പ്രകാശത്തിന്റെ ഗുണമാണു സത്ത്വം. ബന്ധങ്ങളിലകപ്പെടുത്തി ക്ലേശിപ്പി 
ക്കുന്ന കര്‍മത്തിന്റെ ഗുണമാണു രജസ്സ്‌. മോഹത്തിലകപ്പെടുത്തി ഇരുട്ടിലേക്കു 
നയിക്കുന്ന ഗുണമാണ്‌ തമസ്സ്‌. ത്രിഗുണനിര്‍മിതമായ സംസാരക്കടലില്‍ ദേഹ 
മാകുന്ന തോണിയിലേറി യാത്ര തിരിച്ചിരിക്കുകയാണു ജീവന്‍. ഈ കടലിന്റെ 
മറുകരയാണു പരമാത്മാവ്‌. ഗുണക്കടലായ സംസാരം കടന്ന്‌ പരമാത്മ 


മണ്ണന്തലദേവീസ്തവം 531 


സായുജ്യം നേടാന്‍ അമ്മ അനുഗ്രഹിക്കണേ എന്നു പ്രാര്‍ഥിക്കാനാണു ഗുരു 
ദേവന്‍ നമ്മോടാവശ്യപ്പെട്ടിരിക്കുന്നത്‌. 


ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയുംപോയ്‌ 


പ്രകാശം, പ്രവൃത്തി, മോഹം ഇവയെ കൂട്ടിക്കലര്‍ത്തി മായാഗുണങ്ങളെ 
സ്വീകരിച്ചുഴലുന്ന ഗുണിയാണു ജീവന്‍. ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സകല 
രിലും സ്ഫുരിക്കുന്ന അഹംഭാവമാണു ജീവന്റെ സ്വരൂപം. പ്രകാശപ്രവൃത്തി 
മോഹങ്ങളെ കൂട്ടിക്കലര്‍ത്തി രാഗദ്വേഷരൂപത്തില്‍ ജീവന്‍ സദാ കര്‍മവാസ 
നകളെ സഞ്ചയിക്കുന്നു. ചിലതിനോടു രാഗം ചിലതിനോടു ദ്വേഷം 
ഇതാണല്ലോ ജീവിതം. ഈ രാഗദ്വേഷങ്ങളാണ്‌ കര്‍മം ചെയ്യാന്‍ പ്രേരിപ്പി 
ക്കുന്ന വാസനകള്‍. സംസാരബന്ധത്തില്‍ കുടുങ്ങുന്ന ജീവന്‍ ഫലേച്ഛയോടെ 
കര്‍മം ചെയ്ത്‌ ഇത്തരം വാസനകളെ ദിവസേന ഇരട്ടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. 
അതാണു ഗുരുദേവന്‍ ഇവയെ “ഗുണിച്ചവകള്‍' എന്നു പറഞ്ഞിരിക്കുന്നത്‌. 
കര്‍മവാസനകള്‍ പോയാലേ അഹംകാരരൂപിയായ ജീവഭാവം മാറിക്കിട്ടു. 
അഹംകാരരൂപിയായ ജീവഭാവം മാറാതെ ബ്രഹ്മഭാവം അനുഭവിക്കാന്‍ പറ്റു 
കയുമില്ല. അതുകൊണ്ടാണ്‌ “ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയും 
പോയ്‌' ഗുണക്കടല്‍ കടക്കാനിടവരുമെന്ന്‌ പറഞ്ഞിരിക്കുന്നത്‌. 


സഗുണനിര്‍ഗുണോപാസനകള്‍ 


ഗുണിച്ചവകളൊഴിയണം; ഗുണി പോണം; എങ്കിലേ ഗുണക്കടല്‍ കട 
ക്കാന്‍ പറ്റു. ഇതിനെന്താണുപായം? സഗുണരൂപത്തിലോ നിര്‍ഗുണരൂപ 
ത്തിലോ പ്രപഞ്ചത്തിനേകാശ്രയമായ സത്യത്തെ അഥവാ ഈശ്വരനെ ഭജി 
ക്കുക മാത്രമേ ഇതിനുപായമായുള്ളൂ. ഭഗവാന്‍ ഘ്യണിയാണ്‌; അതായത്‌ 
കാരുണ്യനിധിയാണ്‌. അതുപോലെ ജ്ഞാനസുര്യനുമാണ്‌. അതുകൊണ്ട്‌ ഭജി 
ക്കുന്നവനെ രക്ഷിക്കാതിരിക്കയില്ല. “ഘൃണ” എന്ന പദത്തിന്‌ കാരുണ്യം 
എന്നര്‍ഥം. ഘ്യണയുള്ളയാള്‍ ഘ്യണി. “ഘ്യണി' എന്ന വാക്കിനു സൂര്യന്‍ 
എന്നും അര്‍ഥമുണ്ട്‌. അപചിതിക്രിയ എന്നതിനു പൂജാകര്‍മം എന്നര്‍ഥം. 
അപ്പോള്‍ മേല്‍പ്പറഞ്ഞ കാര്യങ്ങള്‍ സാധിക്കാന്‍ ആദ്യമായി വേണ്ടത്‌ കാരു 
ണ്യനിധിയായ ഈശ്വരനു അല്ലെങ്കില്‍ ജ്ഞാനസൂര്യനായ പരമാത്മാവിന്‌ 
പൂജ നടത്തി ചിത്തത്തെ ഘ്ൃണിയാക്കുകയാണ്‌. “ഘ്യണി” എന്ന പദത്തിന്‌ 
സൂര്യകിരണം എന്നും അര്‍ഥമുണ്ട്‌. അതുകൊണ്ട്‌ പദ്യത്തിലെ “ഘ്യണിയാക്കി” 
എന്നതിന്‌ ചിത്തത്തെ സുര്യകിരണംപോലെ പ്രകാശമയമാക്കി എന്നു താല്‍പ്പ 
ര്യം. ചിത്തത്തെ പ്രകാശമയമാക്കാന്‍ സഗുണമോ നിര്‍ഗുണമോ ആയ രൂപ 
ത്തില്‍ ഈശ്വരോപാസന അംഗീകരിക്കണം. രണ്ടുപാസനാക്രമങ്ങളും ഒരു 
മിച്ചു സൂചിപ്പിക്കുന്നവയാണ്‌ ശ്ലോകത്തിലെ ഒന്നാമത്തെ വരി. സഗുണോപാ 
സനയില്‍ ആദ്യമായി വേണ്ടത്‌ ഒരിഷ്ടദേവതാരുപം അംഗീകരിക്കുകയാണ്‌. 
ഇവിടെ ദേവീരുപംതന്നെ ഇഷ്ടദേവതയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. 
അങ്ങനെ ദേവിയെ കാരുണ്യനിധിയായ ഈശ്വരന്റെ പ്രതിരൂപമായി അംഗീ 
കരിച്ചു പൂജിക്കണം. എങ്ങനെ പൂജിക്കണം? മുത്തുക്കുട പിടിച്ച്‌, പുഷ്പാര്‍ച്ചന 


532 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


നടത്തി, പലവിധ സുഗന്ധ്രദവ്യങ്ങള്‍ കൂട്ടി പൂജിക്കണം. അതാണ്‌ “മണി 
ക്കുട വിടുര്‍ത്തി മലര്‍തുവി മണമെല്ലാം ഘ്യണിക്കപചിതിക്രിയ കഴിക്കല്‍”. 
ഇനിയും ഒരാള്‍ നിര്‍ഗുണമായ ഉപാസനവഴി ആത്മഭജനമാണു നടത്തുന്ന 
തെന്നു കരുതുക. നിര്‍ഗുണോപാസകനും ആദ്യമായി മണിക്കുട വിടുര്‍ത്ത 
ണം. ആത്മാവിനിരിപ്പിടമായ ശ്രേഷ്ഠമായ തന്റെ ഹൃദയപദ്മത്തെ വികസി 
പ്പിക്കണം. നാഭിക്കു മുകളില്‍ കണ്ഠത്തിനു താഴെ അധോമുഖമായ താമര 
യുടെ ആകൃതിയില്‍ ഹൃദയം സ്ഥിതിചെയ്യുന്നു എന്നാണു ശാസ്ത്രപസി 
ദ്ധി. അധോമുഖമായ താമരയുടെ ആകൃതിയുള്ള ഹൃദയം വികസിച്ചാല്‍ ഒരു 
മുത്തുക്കുട പിടിച്ച പ്രതീതിയുണ്ടാകുമെന്നു തീര്‍ച്ചയാണല്ലോ. അപ്പോള്‍ “മണി 
ക്കുട വിടുര്‍ത്തി' എന്നതിന്‌ ശ്രേഷ്ഠമായ ഹൃദയപദ്മം വികസിപ്പിച്ച്‌ എന്നാണു 
താല്‍പ്പര്യം. ഹൃദയപദ്മം വികസിപ്പിക്കുകയെന്നു പറഞ്ഞാല്‍ സമുചിതഭേദ 
ചിന്തകളുപേക്ഷിച്ച്‌ സര്‍വ്രത വസ്തു ഒന്നേയുള്ളൂ എന്നു ഭാവന ചെ 
യ്യണമെന്നാണുദ്ദേശിച്ചിരിക്കുന്നത്‌. നിര്‍ഗുണോപാസനയിലെ രണ്ടു 
പ്രധാനഘടകങ്ങളാണ്‌ സങ്കല്പനിരോധവും വാസനാക്ഷയവും. “മലര്‍തുവി' 
എന്നതുകൊണ്ട്‌ സങ്കല്പനിരോധമാണുദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്‌. ഇത്തരുണ 
ത്തില്‍ “മനമലര്‍ കൊയ്തു മഹേശപൂജ ചെയ്യും മനുജന്‍ മറ്റൊരു വേല 
ചെയ്തിടേണ്ട്‌” എന്നു ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ പ്രയോഗി 
ചിട്ടുള്ളത്‌ ഓര്‍മിക്കേണ്ടതാണ്‌. “മണമെല്ലാം” എന്നതിന്‌ കര്‍മവാസനകളെല്ലാം 
എന്നാണര്‍ഥം. ഇവിടെ ഭാഷയില്‍ മണവും വാസനയും പര്യായപദങ്ങളാ 
ണെന്നോര്‍ക്കുന്നത്‌ നന്ന്‌. 


ഇങ്ങനെ ഒന്നാം പദ്യത്തില്‍തന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യവും അതു 
നേടാനുള്ള ഉപായങ്ങളും വ്യക്തമായി കാട്ടിത്തന്നശേഷം ഇഷ്ടദേവതയായി 
ദേവിയെ അംഗീകരിക്കുന്ന ഭക്തന്മാര്‍ എങ്ങനെ ഭാവന ചെയ്താണമ്മയെ 
ഭജിക്കേണ്ടതെന്നും വിശദമായി വിവരിക്കുകയാണു രണ്ടാം പദ്യത്തില്‍:- 


2. തിങ്കളും ്രിദശഗംഗയും തിരുമുടി- 
ക്കണിഞ്ഞു തെളിയുന്ന നല്‍- 
ത്തിങ്കള്‍നേര്‍മുഖി, ദിഗംബരന്റെ തിരു- 
മെയ്‌ പകുത്ത ശിവമേനിയേ, 
നിങ്കഴല്‍ക്കമലമെന്‍കരുത്തില്‍ നില- 
നിര്‍ത്തി നിത്യവുമഹന്ത വ- 
ന്നങ്കുരിച്ചറിവഴിഞ്ഞുപോയ്‌ വിഫല- 
മായ്‌ വരാതരുളുകംബികേ. 
തിങ്കളും-ചന്ദ്രനും; ത്രിദശഗംഗയും-ദേവഗംഗയും; തിരുമുടിക്കണിഞ്ഞു 
-ദിവ്യമായ തലയില്‍ ചൂടി; തെളിയുന്ന നല്‍തിങ്കള്‍ നേര്‍മുഖി-ചുറ്റും പ്രഭ 
വിതറുന്ന ചന്ദ്രതുല്യമായ മുഖത്തോടു കൂടിയവളും; ദിഗംബരന്റെ-പരമശി 
വന്റെ; തിരുമെയ്‌ പകുത്ത-ദിവ്യമൂര്‍ത്തി പകുതി പങ്കിട്ടെടുത്ത; ശിവമേ 
നിയേ-മംഗളശരീരത്തോടുകുടിയവളുമായ; അംബികേ-അല്ലയോ ദേവീ; അഹ 
ന്തവന്നങ്കുരിച്ച്‌-ഞാനെന്ന ഭാവം വന്നുകയറി; അറിവഴിഞ്ഞുപോയ്‌-എല്ലാം 


മണ്ണന്തലദേവീസ്തവം 533 


ഈശ്വരമയമാണെന്ന അറിവ്‌ നഷ്ടപ്പെട്ട്‌; വിഫലമായ്‌ വരാതെ-ജീവിതം പാഴാ 

കാതെ; എന്‍കരുത്തില്‍-എന്റെ ഹൃദയത്തില്‍; നിത്യവും-സദാസമയം; നിന്‍ക 

ഴല്‍ക്കമലം-അവിടത്തെ പാദപങ്കജം; നിര്‍ത്തി- ഉറപ്പിച്ച്‌; അരുളുക-അനുഗ്ര 

ഹിക്കുക. 

ചന്ദ്രനും ദേവഗംഗയും ദിവ്യമായ തലയില്‍ ചൂടി ചുറ്റും പ്രഭ വിതറുന്ന 

ചന്ദ്രതുല്യമായ മുഖത്തോടുകൂടിയവളും പരമശിവന്റെ ദിവ്യമൂര്‍ത്തി പകുതി 
പങ്കിട്ടെടുത്ത മംഗളശരീരത്തോടു കൂടിയവളുമായ അല്ലയോ ദേവീ, ഞാനെന്ന 
ഭാവം വന്നുകയറി എല്ലാം ഈശ്വരമയമാണെന്ന അറിവു നഷ്ടപ്പെട്ട്‌ ജീവിതം 
പാഴാകാതെ എന്റെ ഹൃദയത്തില്‍ സദാസമയവും അവിടത്തെ പാദപങ്കജം 
ഉറപ്പിച്ച്‌ അനുഗ്രഹിക്കുക. 


അഹന്തയും അറിവും 


ഞാന്‍, എന്റേത്‌ എന്ന അഹന്തയും മമതയുമാണ്‌ ജീവഭാവത്തെ നില 
നിറുത്തി ദുഃഖിപ്പിക്കുന്ന ഘടകങ്ങള്‍. എല്ലാം ഈശ്വരമയമായിരിക്കേ അറി 
വില്ലാതെ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ്‌ അജ്ഞാനമോഹം. ഈ മോഹം 
മാറാന്‍ ഇടവിടാതെയുള്ള ഈശ്വരധ്യാനമേ വഴിയുള്ളൂ. അതാണ്‌ “നിത്യവും 
നിന്‍കഴല്‍ക്കമലം എന്‍ കരുത്തില്‍നിര്‍ത്തി” അനുഗ്രഹിക്കണമെന്നു ദേവി 
യോടപേക്ഷിച്ചിരിക്കുന്നത്‌. ഈശ്വരബുദ്ധിയുറച്ചില്ലെങ്കില്‍ ഒടുവില്‍ ദേഹ 
മുള്‍പ്പെടെ എന്റേതെന്നു കരുതുന്ന എല്ലാറ്റിനെയും വിട്ടുപോകാനിട വരു 
മ്പോള്‍ അതിയായ നിരാശയും വേദനയും അനുഭവിക്കേണ്ടിവരും. തുടര്‍ന്ന്‌ 
മമതാബദ്ധനായി ജനിച്ചു വീണ്ടും സംസാരക്നേശം അനുഭവിക്കേണ്ടതായും 
വരും. സത്യം കണ്ടനുഭവിക്കാന്‍ കരുത്തുള്ള മനുഷ്യജീവിതം ഇങ്ങനെയാണു്‌ 
വിഫലമാകുന്നത്‌. ഇതു സംഭവിക്കാതിരിക്കണമെങ്കില്‍ അഹങ്കാരം വെടിഞ്ഞ്‌ 
എല്ലാം ഈശ്വരസ്വരൂപമാണെന്ന അറിവ്‌ യുക്തികൊണ്ടും അനുഭവംകൊണ്ടും 
ദൃഡഃമാക്കിത്തീര്‍ക്കണം. അതാണ്‌ അറിവഴിഞ്ഞ ജീവിതം വിഫലമാകാന്‍ ഇട 
വരുത്തരുതേ എന്നു പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. ഇതു സാധിക്കാന്‍ ദേവിയെ ഇഷ്ട 
ദേവതയായി അംഗീകരിച്ച ഭക്തന്‍ പദ്ൃത്തിലെ ഒന്നും രണ്ടും വരികളില്‍ 
വിവരിച്ചിരിക്കുന്ന രീതിയില്‍ ദേവിയെ ഉള്ളില്‍ ദൃഡമായി പ്രതിഷ്ഠിച്ച്‌ സദാ 
സ്മരിക്കാന്‍ അഭ്യസിച്ചുകൊണ്ട്‌ ജീവിതയാത്ര തുടരേണ്ടതാണ്‌. പര്രബഹ്മ 
വസ്തുവില്‍ പ്രപഞ്ചസൃഷ്ടിക്കായി സ്പന്ദിച്ചുയരുന്ന സര്‍വവ്യാപിനിയായ 
ശക്തിയുടെ പ്രതീകമാണു ദേവി. “ദിഗംബരന്റെ തിരുമെയ്‌ പകുത്ത ശിവമേ 
നിയേ” എന്ന ഭാഗം ഈ വസ്തുത സൂചിപ്പിക്കുന്നതാണ്‌. “ദിഗംബരന്‍” സര്‍വ 
ദിക്കിലും നിറഞ്ഞുതിങ്ങുന്ന പര്രഹ്മംതന്നെയാണ്‌. ബ്രഹ്മസ്വരൂപത്തി 
ന്റെതന്നെ ഒരു ഭാഗമായി സ്പന്ദിച്ചുയരുന്നവളാണല്ലോ ശക്തി. 


ശക്തിസ്വരുപിണിയായ ദേവിയാണ്‌ പ്രപഞ്ചം സൃഷ്ടിച്ച്‌ ജീവന്മാരെ 
സംസാരബന്ധത്തില്‍ അകപ്പെടുത്തുന്നത്‌. അതേ ദേവിതന്നെ പ്രസന്നയാ 
യാല്‍ ജീവന്‍ സംസാരമോക്ഷവും നേടിക്കൊടുക്കുന്നു. അവിദ്യാരൂപിണി, 
വിദ്യാരൂപിണി എന്നിങ്ങനെ ദേവിക്ക്‌ രണ്ടു രൂപങ്ങളുണ്ട്‌. ജീവന്മാരെ ജഡ 
ത്വത്തിലേക്കും ഇരുട്ടിലേക്കും നയിച്ച്‌ ബന്ധിപ്പിക്കുന്നവളാണു അവിദ്യാരു 


534 (ശാമാരായണ ഗുരുഭദവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം ॥ 





പിണി. “ആത്മോപദശശതക'ത്തില്‍ ഗുരുദേവന്‍ ഈ അവിദ്യാരുപിണിക്ക്‌ 
“അന്യ” എന്നാണു പേരിട്ടിരിക്കുന്നത്‌. ജീവന്മാരെ ചൈതന്യത്തിലേക്കും വെളി 
ച്ചുത്തിലേക്കും നയിച്ചു മോചിപ്പിക്കുന്നവളാണു വിദ്യാരൂപിണി. വിദ്യാരൂപി 
ണിയെ ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ “സമ” എന്നാണു വിളിച്ചിരി 
ക്കുന്നത്‌. വിദ്യാരൂപിണിയായ ദേവിയെയാണു ഗുരുദേവന്‍ “ജനനീനവരത്ന 
മഞ്ജരി” എന്ന കൃതിയില്‍ ഹൃദയാവര്‍ജകമായി വാഴ്ത്തി സ്തുതിച്ചിരിക്കു 
ന്നത്‌. പ്രഭാരുപയായ വിദ്യാശക്തിയുടെ മാഹാത്മ്യം വിവരിക്കുകയാണ്‌ ഗുരു 
ദേവന്‍ പ്രസ്തുത കൃതിയിലെ മൂന്നാം പദ്യത്തില്‍:- 


3. പ്രഭാരൂപയാം നിന്‍പ്രകാരം നിനച്ചാല്‍ 
പ്രഭാരംകെടും ഹൃത്രപസാദാലെവര്‍ക്കും; 
പ്രസാദിക്കുമെല്ലാവനും ത്വത്പ്രസാദാല്‍ 
പ്രയാസം സമസ്തം പ്രയാതീവ ദൂരം. 
പ്രഭാരൂപയാം-പ്രകാശം നിറഞ്ഞ വിദ്യാരൂപിണിയായ; നിന്‍്രകാരം- 
ദേവിയുടെ പ്രവര്‍ത്തനവിധം; നിനച്ചാല്‍-വിചാരം ചെയ്തറിഞ്ഞാല്‍; 
ഏവര്‍ക്കും-ആര്‍ക്കും; ഹൃത്പ്രസാദാല്‍-ചിത്തം കുളിര്‍ത്ത്‌; പ്രഭാരം കെടും 
-സംസാരക്നേശം ഇല്ലാതാകും; എല്ലാവനും-ആശ്രയിച്ചാലാരിലും; പ്രസാ 
ദിക്കും;-അമ്മ പ്രസന്നയാകും; ത്വത്പ്രസാദാല്‍-ദേവിയുടെ പ്രസാദമുണ്ടാ 
യാല്‍; സമസ്തം പ്രയാസം-സകല ദുഃഖവും; ദൂരം പ്രയാതി ഏവ-അകന്ന 
കന്നു പോകുകതന്നെ ചെയ്യും. 
പ്രകാശം നിറഞ്ഞ വിദ്യാരുപിണിയായ ദേവിയുടെ പ്രവര്‍ത്തനവിധം 
വിചാരം ചെയ്തറിഞ്ഞാല്‍ ആര്‍ക്കും ചിത്തം കുളിര്‍ത്ത്‌ സംസാരക്ലേശം ഇല്ലാ 
താകും. ആശ്രയിച്ചാലാരിലും അമ്മ പ്രസന്നയാകും. ദേവിയുടെ പ്രസാദമു 
ണ്ടായാല്‍ സകല ദുഃഖവും അകന്നകന്നു പോകുകതന്നെ ചെയ്യും. 


ഹൃദ്ര്രസാദവും ക്ലേശനാശവും 

ഞാന്‍, ഞാന്‍ എന്ന അഹങ്കാരവും എന്റേത്‌, എന്റേത്‌ എന്ന മമതയും 
ആരില്‍ കുറഞ്ഞുകുറഞ്ഞു വരുന്നുവോ അവരില്‍ പ്രഭാരൂപിണിയായ വിദ്യാ 
ദേവി പ്രസന്നയായിത്തീരുന്നു. പ്രപഞ്ചം ഈശ്വരമയമാണെന്നുകണ്ട്‌ എല്ലാ 
വിധ ഭേദചിന്തകളും ഉപേക്ഷിക്കണം. പ്രപഞ്ചം ഈശ്വരമയമായതുകൊണ്ട്‌ 
അവനവന്‍ ചെയ്യാന്‍ കടമപ്പെട്ട കുടുംബകാര്യങ്ങളും സമൂഹകാര്യങ്ങളും 
ഈശ്വരാരാധനയെന്ന ഭാവത്തില്‍ വിട്ടുവീഴ്ച കൂടാതെ നിര്‍വഹിക്കണം. സദാ 
ഈശ്വരബുദ്ധി പുലര്‍ത്തി കര്‍മങ്ങളില്‍ ഫലേച്ഛ വെടിയണം. കര്‍മം അവന 
വന്‍ ഭംഗിയായി നിര്‍വഹിച്ചു കഴിഞ്ഞാല്‍ പിന്നെ ഈശ്വരന്‍ തരുന്ന ഫലം 
എന്തായാലും മനസ്സിന്റെ സമനില നഷ്ടപ്പെടാതെ അംഗീകരിക്കണം. കര്‍മം 
എത്ര ഭംഗിയായി ചെയ്താലും ഫലം ഈശ്വരായത്തമാണെന്നോര്‍ക്കണം. 
ചുരുക്കത്തില്‍ ജീവിതമാകെ ഭഗവദര്‍പ്പണമാക്കിത്തീര്‍ക്കണം. ഇതംഗീകരി 
ക്കുന്നയാളില്‍ വിദ്യാരൂപിണിയായ ദേവി പ്രസന്നയായിത്തീരുന്നു. ദേവി പ്രസ 
ന്നയായാല്‍ എന്താണനുഭവം? പരിതഃസ്ഥിതി എന്തുതന്നെയായാലും മങ്ങി 


മണ്ണന്തലദദവിസ്തവം 535 


പ്പോകാത്ത ഒരു കുളിര്‍മ ഹൃദയത്തിനനുഭവപ്പെടും. ഇതാണ്‌ ഹൃത്പ്രസാ 
ദം. ഈ ഹൃത്പ്രസാദം തന്നെയാണ്‌ സമാധ്യനുഭവത്തിന്റെ തുടക്കം. ഇതു 
ശക്തിപ്പെടുന്തോറും സകല ദുഃഖങ്ങളും അകന്നകന്നു പോകുന്നതായി അനു 
ഭവമുണ്ടാകും. “പ്രസാദേ സര്‍വദുഃഖാനാം ഹാനിഃ” എന്നാണ്‌ ഭഗവദ്ഗീത 
യില്‍ ഭഗവാന്‍ പ്രഖ്യാപിച്ചിട്ടുള്ളത്‌. ഈ ഹൃത്രപസാദത്തെക്കുറിച്ചു 
തന്നെയാണ്‌ “വെളിവുരുവേന്തിയകം വിളങ്ങിടേണം” എന്നിങ്ങനെ ഗുരുദേ 
വന്‍ ആത്മോചദേശശതകത്തില്‍ പറഞ്ഞിട്ടുള്ളത്‌. ഉള്ളിലുള്ള ആത്മാവിന്റെ 
സ്വരൂപമായ ആനന്ദം ഹൃദയത്തിനു പകര്‍ന്നു കിട്ടുന്നതാണ്‌ ഈ കുളിര്‍മ. 
മുന്‍വിവരിച്ച ആത്മാര്‍പ്പണബുദ്ധി പരിശീലിക്കുമെങ്കില്‍ ദേവീപ്രസാദംകൊണ്ട്‌ 
ഈ ഹൃത്പ്രസാദം ആര്‍ക്കും ലഭിക്കാവുന്നതേയുളളൂ. ജാതിമതാദിഭേദങ്ങളോ 
ഗൃഹസ്ഥസന്ന്യാസിഭേദങ്ങളോ ദരിദ്രധനികാദിഭേദങ്ങളോ ഈ പ്രസാദലാഭ 
ത്തിനു തടസ്സമല്ല. “ഗ്രസാദിക്കുമെല്ലാവനും” എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേ 
വന്‍ ഇക്കാര്യമാണു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 

എല്ലാ നദികള്‍ക്കും വെള്ളം കൊടുക്കുന്നതും അവയിലെ വെള്ളം ഏറ്റു 
വാങ്ങുന്നതും സമുദ്രമാണ്‌. അതുപോലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളി 
ലിരുന്നുകൊണ്ട്‌ അവയുടെ അഭിലാഷങ്ങളെ ഏറ്റുവാങ്ങുന്നതും തിരിച്ച്‌ അഭി 
ലാഷങ്ങളെ സാധിപ്പിച്ചുകൊടുക്കുന്നതും ബ്രഹ്മശക്തിയായ ദേവിതന്നെയാ 
ണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ നാലാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


4. സാധിക്കും സകലം സമസ്തഭുവന- 
ങ്ങള്‍ക്കും ഹിതം നല്കി നീ 
ചേതസ്സിങ്കലിരിക്കകൊണ്ടു ജനനീ, 
ചൈതന്യമായെപ്പൊഴും 
ബോധിപ്പിപ്പതശേഷമംബുധിയില്‍വ- 
ന്നേറിക്കലര്‍ന്നീടുമ- 
സ്രോതസ്സെന്നകണക്കു നിന്നടിയില്‍വ-- 
ന്നേറുന്നു മാറുന്നിതേ. 
ജനനീ-അല്ലയോ അമ്മേ; നീ-അവിടുന്ന്‌; ചൈതന്യമായ്‌-ജീവചൈത 
നയമായി; ഹിതം നല്‍കി-അഭീഷ്ടം സാധിപ്പിച്ച്‌; എപ്പൊഴും ചേതസ്സിലിരിക്ക 
കൊണ്ട്‌-സദാ സകല ജീവജാലങ്ങളുടെയും ഉള്ളില്‍ സ്ഥിതിചെയ്യുന്നതു 
കൊണ്ട്‌; സമസ്ത ഭുവനങ്ങളും-എല്ലാ ലോകങ്ങള്‍ക്കും; സകലം സാധിക്കും 
-എല്ലാ ആഗ്രഹങ്ങളും നിറവേറും; അംബുധിയില്‍ വന്നേറിക്കലര്‍ന്നീടും-സ 
മുദ്രത്തില്‍ വന്നുനിറയുന്ന; സ്രോതണസ്സെന്ന കണക്ക്‌-നദികളുടെ ഒഴുക്കെന്ന 
പോലെ; ബോധിപ്പിപ്പതശേഷം-പ്രാര്‍ഥിക്കുന്നതെല്ലാം; നിന്നടിയില്‍-അവി 
ടുത്തെ പാദത്തില്‍; വന്നേറുന്നു-വന്നടിയുന്നു; മാറുന്നിതേ-ആഗ്രഹഫലമായി 
തിരിയെ ലഭിക്കുകയും ചെയ്യുന്നു. 
അല്ലയോ അമ്മേ, അവിടുന്ന്‌ ജീവചൈതന്യമായി അഭീഷ്ടം സാധി 
പ്പിച്ച്‌ സദാ സകല ജീവജാലങ്ങളുടെയും ഉള്ളില്‍ സ്ഥിതിചെയ്യുന്നതുകൊണ്ട്‌ 
എല്ലാ ലോകങ്ങള്‍ക്കും എല്ലാ ആഗ്രഹങ്ങളും നിറവേറും. സമുദ്രത്തില്‍ വന്നു 


536 ശ്രീനാരായണ ഗുരുഭദദവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 








നിറയുന്ന നദികളുടെ ഒഴുക്കെന്നപോലെ പ്രാര്‍ഥിക്കുന്നതെല്ലാം അവിടുത്തെ 
പാദത്തില്‍ വന്നടിയുന്നു; ആഗ്രഹഫലമായി തിരിയെ ലഭിക്കുകയും ചെയ്യുന്നു. 


ജനനി തന്നെ ജീവചൈതന്യം 


ഞ്രഹ്മശക്തിയായ മായ പ്രാണരൂപത്തില്‍ സ്പന്ദിച്ചുയരുമ്പോള്‍ ഓരോ 
സ്പന്ദനത്തിലും ബ്രഹ്മാംശമായ ബോധം പ്രതിബിംബിക്കുന്നു. സ്പന്ദന 
ത്തിലെ ഈ ബോധ്രപതിബിംബമാണ്‌ ജീവചൈതന്യം. സ്പന്ദനത്തിനു ഗതി 
വേഗം കൂടി ബുദ്ധി, മനസ്സ്‌, ശരീരം ഇവയൊക്കെ രൂപംകൊള്ളുമ്പോള്‍ അവ 
യിലൊക്കെ ബോധ്രപതിബിംബമായ ജീവനും കടന്നുനില്‍ക്കുന്നു. അതാണ്‌ 
ബുദ്ധിതലത്തിലും മാനസികതലത്തിലും ശരീരതലത്തിലും ഒക്കെ ഞാനുണ്ട്‌, 
ഞാനുണ്ട്‌ എന്നിങ്ങനെ ജീവഭാഗം എല്ലാവര്‍ക്കും അനുഭവപ്പെടുന്നത്‌. 
പ്രാണന്‍, ബുദ്ധി, മനസ്സ്‌, ദേഹം തുടങ്ങിയ ജഡരുപങ്ങളെ ഉണ്ടാക്കുന്ന 
ശക്തിക്ക്‌ “അപരാ പ്രകൃതി” എന്നും ജഡരൂപങ്ങളില്‍ പ്രതിബിംബമായി വിള 
ങ്ങുന്ന ജീവശക്തിക്ക്‌ “പരാപ്രകൃതി” എന്നുമാണ്‌ ഗീത ഏഴാമധ്യായത്തിലെ 
നാലും അഞ്ചും ശ്ലോകങ്ങളില്‍ ഭഗവാന്‍ പേരു നല്‍കിയിരിക്കുന്നത്‌. അപരാ 
പ്രകൃതി നികൃഷ്ടയും പരാപ്രകൃതി ഉത്കൃഷ്ടയുമാണ്‌. പരാ എന്നറിയപ്പെ 
ടുന്ന ഈ ജീവശക്തിയാണ്‌ ജഗത്തിനെ അറിഞ്ഞനുഭവിച്ചു നിലനിറുത്തി 
പ്പോരുന്നത്‌. പരാപ്രകൃതിയായ ജനനി ജീവചൈതന്യമായി എല്ലാ ഹൃദയ 
ങ്ങളിലും കുടികൊള്ളുന്നതുകൊണ്ട്‌ എല്ലാ ലോകങ്ങളുടെയും ഇഷ്ടം സാധി 
ച്ചുപോരുന്നു എന്നു ഗുരുദേവന്‍ പറഞ്ഞിരിക്കുന്നതിന്റെ താല്‍പ്പര്യം ഇതാ 
ണ്‌. ജീവചൈതന്യം ഉള്ളതുകൊണ്ടാണ്‌ ജഗത്തുള്ളത്‌. ജീവചൈതന്യമുള്ള 
തുകൊണ്ടാണ്‌ ജഗത്ത്‌ ഇഷ്ടങ്ങള്‍ സാധിക്കുന്നത്‌. അഹോ പരാപ്രകൃതി 
യായ ദേവിയുടെ പ്രഭാവം! 


പരാപരകളുടെ പ്രവര്‍ത്തനവിധം 


അപരാപ്രകൃതിയായ ജഡരൂപങ്ങളും പരാപ്രകൃതിയായ ജീവചൈത 
ന്യവും പരസ്പരബദ്ധമാണ്‌. ഒന്നല്ലെങ്കില്‍ മറ്റേതുമില്ല. ഇവ രണ്ടും കൂടി 
ച്ചേര്‍ന്നാണ്‌ എല്ലാ ജീവിതാനുഭവങ്ങളും ഉളവാക്കുന്നത്‌. അതെങ്ങനെ? ജീവ 
ചൈതന്യം ജഡരൂപങ്ങളായ ബുദ്ധിയിലും മനസ്സിലും ദേഹത്തിലും കടന്നു 
നിന്ന്‌ പലതും കൊതിക്കുകയും സങ്കല്പിക്കുകയും പ്രാര്‍ഥിക്കുകയും ചെയ്യും. 
ഈ സങ്കല്പങ്ങളും പ്രാര്‍ഥനകളും ശക്തിപ്പെടുന്തോറും അവയ്ക്കനുസരണ 
മായ മാറ്റങ്ങള്‍ ജഡ്രപകൃതിയില്‍ വന്നു ചേരുന്നു. അപ്പോള്‍ ജീവന്‍ ശക്തി 
യായി എന്തു കൊതിക്കുന്നോ അത്‌ ജഡം ഉണ്ടാക്കി അനുഭവിപ്പിക്കുന്നു. 
ഇതാണു പ്രകൃതിയുടെ പ്രവര്‍ത്തനനിയമം. എന്തു വേണമെന്ന്‌ നിശ്ചയിക്കേ 
ണ്ടതു ജീവനാണ്‌. ഇനി ജീവന്‍ ജഡബന്ധമേ വേണ്ടെന്നുണ്ടെങ്കില്‍ ജഡബ 
ന്ധവും ജീവത്വവും ഉപേക്ഷിച്ച്‌ ്രഹ്മപ്രാപ്തി അഥവാ മോക്ഷം കൈവരി 
ക്കാം. ഇങ്ങനെ ജീവന്റെ ഏതാഗ്രഹവും ശക്തിസ്വരൂപിണിയായ അമ്മ 
യില്‍തന്നെ വന്നടിയുകയും ആഗ്രഹാനുസരണം ഫലം രൂപപ്പെടുകയും 
ചെയ്യുന്നു. നദീജലങ്ങളെല്ലാം സമുദ്രത്തില്‍ വന്നടിഞ്ഞിട്ട്‌ അതാതു നദി 
കള്‍ക്കു തിരിച്ചുകിട്ടുന്നതുപോലെ, ജീവജഡരൂപിണിയായ അമ്മയുടെ അത്ഭു 


മണ്ണന്തലദേവീസ്തവം 537 


തകരമായ ഈ പ്രവര്‍ത്തനവിധമാണ്‌ ഗുരുദേവന്‍ ദൃഷ്ടാന്തസഹിതം 
പ്രസ്തുത പദ്യത്തിലെ ഉത്തരാര്‍ധത്തില്‍ പ്രതിപാദിച്ചിരിക്കുന്നത്‌. 


സംസാരക്നേശമൊഴിവാക്കാന്‍ സര്‍വാത്മനാ ജഗദീശ്വരപ്രതിരൂപമായി 
ദേവിയെ ഭജിക്കുന്ന ഒരാള്‍ക്ക്‌ വഴികണ്ടെത്തുമെന്നാണ്‌ അടുത്ത പദ്യത്തില്‍ 
ഗുരുദേവന്‍ വിവരിക്കുന്നത്‌:- 


5. ദക്ഷപുത്രി, ദനുജാന്തകി, ത്വദനുസാ- 
രിവാരിയിലഴുന്തിടാ- 
തക്ഷമൊക്കെയുമടക്കി വാഴ്വതിനനു- 
ഗ്രഹിക്ക പരദൈവമേ, 
കുക്ഷിബാധവലുതായതീവ്യഥ ജയി- 
പ്പതിന്നു പണിയുണ്ടു നിന്‍- 
കുക്ഷിതന്നിലിളകാതെവാണു ദിവസം 
കഴിക്കുകിലസംശയം. 
ദക്ഷപുത്രി-ദക്ഷന്റെ പുത്രിയായി ജനിച്ചവളേ; ദനുജാന്തകി-അനേകം 
അസുരന്മാരെ വധിച്ച്‌ ലോകരക്ഷചെയ്തവളെ; ത്വദനുസാരിവാരിയില്‍-അവി 
ടുന്നുണ്ടാക്കിക്കാണിക്കുന്ന ഈ സംസാരജലത്തില്‍; അഴുന്തിടാതെ-അകപ്പെ 
ട്ടുഴലാന്‍ ഇടവരാതെ; അക്ഷമൊക്കെയുമടക്കി-ഇന്ദ്രിയങ്ങളെയെല്ലാം പൂര്‍ണ 
മായും വശത്താക്കി; വാഴ്വതിന്‌-ആത്മനിഷ്ഠനായി കഴിഞ്ഞുകുടുന്നതിന്‌; 
പരദൈവമേ-ജഗത്തിനു മുഴുവന്‍ ആശ്രയമായ അല്ലയോ അമ്മേ; അനുഗ്ര 
ഹിക്ക-കാരുണ്യത്തോടെ വരമരുളുക; കുക്ഷിബാധവലുതായത്‌-ഇന്ദ്രിയങ്ങളെ 
തൃപ്തിപ്പെടുത്തി ദേഹത്തെ പോറ്റിക്കൊണ്ടുപോകാനുള്ള ക്ലേശം അതിക 
ഠിനം; ഈ വ്യഥ ജയിപ്പതിന്ന-ഈ ക്ലേശം ഒഴിവാക്കാന്‍; നിന്‍കുക്ഷിതന്നില്‍ 
-അമ്മയായ പ്രകൃതിയുടെ ഉള്ളില്‍; ഇളകാതെവാണ്‌-ഇന്ദ്രിയവിഷയങ്ങള്‍ക്ക 
ടിമപ്പെട്ടു മനസ്സു ചലിച്ചുപോകാതെ ആത്മനിഷ്ഠനായി; ദിവസം കഴിക്കുകില്‍ 
-ജീവിതം കഴിച്ചുകൂട്ടുമെങ്കില്‍; പണിയുണ്ട്‌-ഉപായമുണ്ട്‌; അസംശയം-യാ 
തൊരു സംശയവുമില്ല. 
ദക്ഷന്റെ പുത്രിയായി ജനിച്ചവളെ, അനേകം അസുരന്മാരെ വധിച്ചു 
ലോകരക്ഷചെയ്തവളെ, അവിടുന്ന്‌ ഉണ്ടാക്കിക്കാണിക്കുന്ന ഈ സംസാരജ 
ലത്തില്‍ അകപ്പെട്ടുഴലാന്‍ ഇടവരാതെ ഇന്ദ്രിയങ്ങളെയെല്ലാം പൂര്‍ണമായും 
വശത്താക്കി ആത്മനിഷ്ഠനായി കഴിഞ്ഞുകൂടുന്നതിന്‌ ജഗത്തിനു മുഴുവന്‍ 
ആശ്രയമായ അല്ലയോ അമ്മേ, കാരുണ്യത്തോടെ വരമരുളുക. ഇന്ദ്രിയങ്ങളെ 
തൃപ്തിപ്പെടുത്തി ദേഹത്തെ പോറ്റിക്കൊണ്ടു പോകാനുള്ള ക്ലേശം അതിക 
ഠിനം; ഈ ക്ലേശം ഒഴിവാക്കാന്‍ അമ്മയായ പ്രകൃതിയുടെ ഉള്ളില്‍ ഇന്ദ്രിയ 
വിഷയങ്ങള്‍ക്കടിമപ്പെട്ട്‌ മനസ്സു ചലിച്ചു പോകാതെ ആത്മനിഷ്ഠനായി 
ജീവിതം കഴിക്കുകില്‍ ഉപായമുണ്ട്‌; സംശയമില്ല. 


ഇന്ദ്രിയജയവും മാനസികസമത്വവും 


മരുഭൂമിയില്‍ കാനല്‍ജലംപോലെ പ്രകൃതി പര്രബഹ്മത്തിലുണ്ടെന്ന്‌ 
തോന്നിക്കുന്നതാണ്‌ ജഡ്രപപഞ്ചം. ഈ ജഡ്രപപഞ്ചത്തില്‍ ഇന്ദ്രിയങ്ങള്‍ 


538 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യ്യാനം - ഭാഗം 77 





ശബ്ദസ്പര്‍ശരൂപരസഗന്ധങ്ങളെന്ന്‌ വിഷയങ്ങളെ അനുഭവിക്കാന്‍ തുടങ്ങു 
ന്നതോടെയാണല്ലോ സംസാരബന്ധമാരംഭിക്കുന്നത്‌. വിഷയങ്ങളില്‍ സുഖ 
മുണ്ടെന്ന്‌ ശ്രമിപ്പിച്ച്‌ ഇന്ദ്രിയങ്ങള്‍ മനസ്സിനെ നിരന്തരം അവയുടെ പിന്നാലെ 
പായിക്കുന്നു. എന്നാല്‍ വിഷയങ്ങളെ കൂടുതല്‍ കൂടുതല്‍ അനുഭവിക്കു 
ന്തോറും അസംതൃപ്തിയും ദുഃഖവുമാണ്‌ വന്നുചേരുക. കാനല്‍ജലത്തിന്റെ 
പിന്നാലെ ഓടുന്ന മാന്‍പേട ഒരു തുള്ളിവെള്ളംപോലും കിട്ടാതെ ഒടുവില്‍ 
മരുഭൂമിയില്‍ മരിച്ചു വീഴുന്നു. സുഖത്തിനായി ഇന്ദ്രിയവിഷയങ്ങളുടെ 
പിന്നാലെ പായുന്ന മനുഷ്യന്റെയും സ്ഥിതി ഇതുതന്നെ. ഈ പാച്ചിലാണ്‌ 
“ത്വദനുസാരിവാരിയിലുഴലുക്‌. ഇതില്‍നിന്നും രക്ഷപ്പെടാന്‍ ഒരു വഴിയെയു 
ള്ളു. യഥാര്‍ഥ സുഖമിരിക്കുന്നത്‌ അവനവന്റെ ആത്മാവിലാണ്‌ അതനുഭവി 
ക്കാനായി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളില്‍നിന്നു പിന്‍വലിച്ച്‌ മനസ്സിനെ ധ്യാന 
നിഷ്ഠമാക്കി ആത്മാവിലുറപ്പിക്കണം. അതിനനുഗ്രഹിക്കാനാണ്‌ ഗുരുദേവന്‍ 
ജഗദാശ്രയഭൂതയായ അമ്മയോടാവശ്യപ്പെട്ടിരിക്കുന്നത്‌. അമ്മയുടെ അനുഗ്ര 
ഹംകൊണ്ടേ അതു സാധിക്കൂ. എന്തുകൊണ്ടെന്നാല്‍ “കുക്ഷിബാധ വലു 
താണ്‌”. വിശപ്പാണല്ലോ കുക്ഷിബാധ. മനുഷ്യന്റെ വിശപ്പ്‌ ഭക്ഷണത്തിനു 
വേണ്ടി മാത്രമുള്ളതല്ല. അവന്‍ ഇന്ദ്രിയവിഷയങ്ങള്‍ക്കുവേണ്ടി സദാ വിശ 
ക്കുന്നവനാണ്‌. ഈ വിശപ്പാണിവിടത്തെ കുക്ഷിബാധ. അതതികഠിനം തന്നെ. 
എത്ര ഭക്ഷിച്ചാലും അടങ്ങുന്നതല്ലെന്ന്‌ താല്‍പ്പര്യം. അങ്ങനെയിരിക്കെ ഈ 
വിശപ്പടക്കി ദേഹത്തെ പോറ്റിക്കൊണ്ടു പോകുന്നതെങ്ങനെയാണ്‌? മായാ 
നിര്‍മിതമായ ഈ സംസാരത്തിനുള്ളില്‍ സുഖം, ദുഃഖം, മാനം, അപമാനം, 
ജയം, പരാജയം, ലാഭം, നഷ്ടം ഇത്യാദി വിരുദ്ധാനുഭവങ്ങളില്‍ ഒന്നും അഹ 
ങ്കാരത്തോടെ ക്ഷോഭിച്ചിളകാന്‍ അനുവദിക്കാതെ സര്‍വം ഈശ്വരമയം എന്നു 
കണ്ട്‌ മനസ്സിനെ സമനില അഭ്യസിക്കുന്നയാള്‍ക്ക്‌ മേല്‍പ്പറഞ്ഞ കുക്ഷിബാ 
ധയെ കീഴടക്കി ആത്മസുഖം കണ്ടെത്താന്‍ കഴിയും. ലോകകര്‍മങ്ങളനുഷ്ഠി 
ക്കവേതന്നെ ഇന്ദ്രിയങ്ങളെ വശത്താക്കി മനസ്സിനെ സമനിലയെന്ന യോഗം 
അഭ്യസിപ്പിച്ച്‌ ആത്മസുഖം കണ്ടെത്താനാണല്ലോ ഗീതയിലുടനീളം ഭഗവാന്‍ 
അര്‍ജുനനോടാവശ്യപ്പെടുന്നത്‌. “നിന്‍കുക്ഷിതന്നില്‍' എന്നു പറഞ്ഞിരിക്കു 
ന്നതുകൊണ്ട്‌ ലാകികകാര്യങ്ങളനുഷ്ഠിക്കവേതന്നെ മനസ്സിന്‌ ഇളക്കം 
വരാതെ സമനില ശീലിപ്പിക്കണമെന്നാണ്‌ സൂചിപ്പിച്ചിരിക്കുന്നത്‌. പൊടുന്നനെ 
ലരകികജീവിതം വിട്ടുപോകുന്നതുകൊണ്ട്‌ ഫലമില്ലെന്നു താല്‍പ്പര്യം. “പണി 
യുണ്ട്‌” എന്നതിന്‌ “ഉപായമുണ്ട്‌” എന്നാണിവിടെ അര്‍ഥം. 

മനസ്സ്‌ അത്യന്ത ചഞ്ചലമായതുകൊണ്ട്‌ അമ്മയുടെ കാരുണ്യമില്ലാതെ 
അതിന്‌ സത്യബോധമോ സമനിലയോ കൈവരികയില്ലെന്നാണ്‌ അടുത്ത 
പദ്യംകൊണ്ട്‌ സൂചിപ്പിക്കുന്നത്‌. 


6. വപമ്പരത്തൊടുപകച്ചിടും ഭ്രമണ 

വേഗമുള്ള മതിയോടുവ- 
ന്നംബരത്തിലണയുന്നതിന്നിവന- 
ശക്തനെന്നു കരുതീടു നീ 


മണ്ണന്തലദേവീസ്തവം 539 


അന്‍പിരന്നടികള്‍ വാഴ്ത്തിനില്ക്കുമഗ- 
തിക്കു സദ്ഗതിവരുത്തിടും- 
നിന്‍പദത്തൊടുലയിപ്പതിന്നു നിയ- 
തം വരം തരിക മങ്ഗലേ! 
പമ്പരത്തൊടുപകച്ചിടും-അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പമ്പര 
ത്തോടുപോലും മല്ലിടാന്‍ കഴിവുള്ള മട്ടില്‍; ഭ്രമണവേഗമുള്ള-സദാ ചലിച്ചിള 
കി കൊണ്ടിരിക്കുന്ന; മതിയോടു-മനസ്സുമായി; അംബരത്തില്‍-ചിദാകാശസ്വരു 
പമായ ബ്രഹ്മത്തില്‍; അണയുന്നതിന്‌-നിഷ്ഠയോടുകൂടിയവനായിത്തീരുന്ന 
തിന്‌; ഇവന്‍-അമ്മയുടെ ദാസനായ ഈ ഭക്തന്‍; അശക്തനെന്ന്‌-കഴിവില്ലാ 
ത്തവനാണെന്ന്‌; നീ കരുതീടു-അല്ലയോ ദേവീ അവിടുന്നറിഞ്ഞാലും. മംഗ 
ലേ-മംഗളസ്വരൂപിണിയായ അല്ലയോ ദേവീ, അന്‍പ്‌ ഇരന്ന്‌-കാരുണ്ൃത്തി 
നായി പ്രാര്‍ഥിച്ചുകൊണ്ട്‌; അടികള്‍ വാഴ്ത്തിനില്‍ക്കും-അമ്മയുടെ തൃപ്പാദ 
ങ്ങളെ പുജിച്ചുനില്‍ക്കുന്ന; അഗതിക്ക്‌-മറ്റൊരു ഗതിയുമില്ലാത്ത ഈ ദാസന്‍; 
സദ്ഗതിവരുത്തീടും-ആത്മാവിനെ അറിഞ്ഞനുഭവിക്കത്തക്കവണ്ണം; നിയതം 
മാറ്റമില്ലാതെ സദാ; നിന്‍പാദത്തോടുലയിപ്പതിന്നു-ഏകാന്തഭക്തിയോടെ അമ്മ 
യുടെ രൂപത്തില്‍ മനസ്സ്‌ ഏകാഗ്രപ്പെടാന്‍; വരംതരിക-കാരുണ്യം ചൊരിഞ്ഞ 
നുഗ്രഹിക്കുക. 
അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പമ്പരത്തോടുപോലും മല്ലിടാന്‍ 
കഴിവുള്ള മട്ടില്‍ സദാചലിച്ചിളകി കൊണ്ടിരിക്കുന്ന മനസ്സുമായി ചിദാകാശ 
സ്വരൂപമായ ബ്രഹ്മത്തില്‍ നിഷ്ഠയോടുകൂടിയവനായിത്തീരുന്നതിന്‌ അമ്മ 
യുടെ ദാസനായ ഈ ഭക്തന്‍ കഴിവില്ലാത്തവനാണെന്ന്‌ അല്ലയോ ദേവീ 
അവിടുന്നറിഞ്ഞാലും. മംഗളസ്വരൂപിണിയായ അല്ലയോ ദേവി, കാരുണ്യത്തി 
നായി പ്രാര്‍ഥിച്ചുകൊണ്ട്‌ അമ്മയുടെ തൃപ്പാദങ്ങളെ പൂജിച്ചുനില്‍ക്കുന്ന 
മറ്റൊരു ഗതിയുമില്ലാത്ത ഈ ദാസന്‍ ആത്മാവിനെ അറിഞ്ഞനുഭവിക്കത്ത 
ക്കവണ്ണം മാറ്റമില്ലാതെ സദാ ഏകാന്തഭക്തിയോടെ അമ്മയുടെ രൂപത്തില്‍ 
മനസ്സ്‌ ഏകാഗ്രപ്പെടാന്‍ കാരുണ്യം ചൊരിഞ്ഞനുഗ്രഹിക്കുക. 


മനസ്സും ര്രഹ്മപ്രാപ്തിയും 

സങ്കല്പങ്ങളടങ്ങി ചലനമുപേക്ഷിച്ച്‌ സമനിലയിലെത്തുന്ന മനസ്സ്‌ 
്രഹ്മപ്രാപ്തി കൈവരിക്കുന്നു. സങ്കല്പങ്ങളില്‍പ്പെട്ട്‌ ചലിച്ചുകൊണ്ടിരി 
ക്കുന്ന മനസ്സ്‌ സംസാരബന്ധത്തില്‍ കുടുങ്ങി ദുഃഖിക്കാന്‍ ഇടവരുന്നു. 
ഇതാണ്‌ നിയമം. അപ്പോള്‍ ഒരാള്‍ക്ക്‌ നേരിട്ട്‌ സങ്കല്പങ്ങളെ നിരോധിച്ച്‌ അച 
ഞ്ചലമാക്കി മനസ്സിനെ സമനിലയിലെത്തിക്കാമെങ്കില്‍ ഏതു നിമിഷവും 
ബ്രഹ്മാനന്ദമനുഭവിക്കാം. പക്ഷെ ഇതിന്‌ എത്ര പേര്‍ക്ക്‌ കഴിവുണ്ടാകും? 
മനസ്സ്‌ വേഗത്തില്‍ കറങ്ങുന്ന പമ്പരത്തേക്കാളും അത്യന്ത ചഞ്ചലമാണ്‌. 
ഒന്നുമാറി ഒന്നുമാറി സങ്കല്പങ്ങളിലും വിചാരവികാരങ്ങളിലുംപെട്ട്‌ അത്‌ 
സദാ ഉഴന്നുകൊണ്ടിരിക്കുന്നു. ചിരകാലത്തെ ധ്യാനപരിശീലനരുപത്തിലുള്ള 
അഭ്യാസവും വൈരാഗ്യവും കൊണ്ടേ മനസ്സിനെ നേരിട്ട്‌ പിടിച്ചുനിര്‍ത്താന്‍ 
പറ്റൂ. ധീരന്മാരായ അപൂര്‍വം പേര്‍ക്കേ ഇതു സാധിക്കു. അതുകൊണ്ടാണ്‌ 
“ഇവനശക്തനെന്ന്‌ കരുതീടു നീ” എന്നിങ്ങനെ ദേവീഭക്തന്‍ അമ്മയുടെ 


540 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


മുന്നില്‍ തന്റെ അശക്തി അറിയിക്കണമെന്ന്‌ ഗുരുദേവനാവശ്യപ്പെട്ടിരിക്കു 
ന്നത്‌. അപ്പോള്‍ നേരിട്ട്‌ മനസ്സിനെ കീഴടക്കാന്‍ കഴിയാത്ത ഭക്തന്‍ എന്താണ്‌ 
വേണ്ടത്‌? ഇഷ്ടദേവതയായി അംഗീകരിച്ച ദേവിയുടെ രൂപം ധ്യാനിച്ചുറപ്പി 
ക്കണം. ഏകാന്തധ്യാനം നിത്യവും കുറച്ചു സമയം ശീലിക്കണം. തുടര്‍ന്ന്‌ 
ലോകകാര്യങ്ങളില്‍ ഏര്‍പ്പെടുമ്പോഴും ദേവിയുടെ രൂപം സദാ സ്മരിച്ചു 
കൊണ്ട്‌ കര്‍മങ്ങള്‍ ചെയ്യാന്‍ അഭ്യസിക്കണം. അതേസമയം തുച്ഛങ്ങളായ 
ഭാതികകാമങ്ങള്‍ നേടുകയല്ല, പര്രഹ്മസാക്ഷാത്കാരമാണ്‌ തന്റെ ലക്ഷ്യ 
മെന്നുറപ്പിച്ച്‌ അതു നേടിത്തരാന്‍ സര്‍വമംഗളമംഗല്യയായ അമ്മയോട്‌ പ്രാര്‍ഥി 
ക്കുകയും വേണം. ഇങ്ങനെ ചിത്തം ദേവീസ്മരണയില്‍ അലിഞ്ഞുചേരുകയും 
ലക്ഷ്യബോധം ഉറച്ചുറച്ച്‌ വരികയും ചെയ്യുമെങ്കില്‍ ഇഷ്ടദേവതയായ അമ്മ 
തന്നെ ബ്രഹ്മപ്രാപ്തിക്കുള്ള വഴി നിശ്ചയമായും തെളിക്കും. ദേവീരുപത്തില്‍ 
തന്മയീഭവിക്കുന്ന ചിത്തം ഒടുവില്‍ ആ രുപസങ്കല്പമുപേക്ഷിച്ച്‌ ആത്മസാ 
ക്ഷാത്കാരത്തിനു പാകമായിത്തീരുമെന്ന്‌ താല്‍പ്പര്യം. അപ്പോള്‍ ആദ്യമായി 
വേണ്ടത്‌ ദേവിയില്‍ ചിത്തം അലിഞ്ഞുചേരുകയും ബ്രഹ്മാനുഭവത്തിനായി 
പ്രാര്‍ഥിക്കുകയുമാണ്‌. അതുകൊണ്ടാണ്‌ “സദ്ഗതിവരുത്തിടും നിന്‍പ 
ദത്തൊടുലയിപ്പതിന്ന്‌ നിയതം വരം തരിക മംഗളേ' എന്നു പ്രാര്‍ഥിക്കാന്‍ 
ഗുരുദേവനാവശ്യപ്പെട്ടിരിക്കുന്നത്‌. 

ആത്മസാക്ഷാത്കാരത്തിന്‌ ഇന്ദ്രിയജയവും മറ്റും ആവശ്യമാണെന്നു 
പറഞ്ഞുവല്ലോ. ഇതൊക്കെ പെട്ടെന്ന്‌ സാധ്യമാകുമോ? ഇതൊന്നും സാധി 
ക്കാത്തിടത്തോളം അമ്മയുടെ അനുഗ്രഹമുണ്ടാവുമോ? ഈ സംശയങ്ങള്‍ക്ക്‌ 
മറുപടിയാണ്‌ അടുത്ത പദ്യം. 


7. ചക്ഷുരാദികള്‍ ചതിച്ചിടും ചതിയില്‍- 
വീണിടും ചതുരനെങ്കിലും 
പക്ഷമില്ല ഭവതിക്കവന്‍പ്രതി ഭ- 
വച്ചരി്രപരനെങ്കിലോ 
തത്ക്ഷണം സകലവും ഭവിച്ചു സത- 
തം സുഖിച്ചു മരുവീടുമീ 
പക്ഷമൊക്കെയുമറിഞ്ഞിടുന്ന പര- 
ദൈവതം ഭവതിയല്ലയോ? 
ചക്ഷുരാദികള്‍-കണ്ണ്‌, കാത്‌ മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളും, കൈ, 
കാല്‌ മുതലായ കര്‍മേന്ദ്രിയങ്ങളും; ചതിച്ചിടും ചതിയില്‍-ആത്മാനന്ദത്തെ 
മറച്ച്‌ ഉണ്ടാക്കിത്തീര്‍ക്കുന്ന വിഷയാനുഭവങ്ങളിലും കര്‍മങ്ങളിലും; വീണീ 
ടും-അകപ്പെട്ടു വലയുന്ന; ചതുരനെങ്കിലും-താന്‍കേമനെന്ന്‌ കരുതുന്ന മന്ദ 
ബുദ്ധിയാണെങ്കില്‍ പോലും; ഭവച്ചരിത്രപരനെങ്കിലോ-ദേവിയുടെ ഭജനത്തില്‍ 
നിരന്തരം തല്‍പ്പരനാണെങ്കില്‍; ഭവതിക്ക്‌-അമ്മയ്ക്ക്‌; അവന്‍ പ്രതിപക്ഷ 
മില്ല-അവനോട്‌ വല്ലായ്മയില്ല; തത്ക്ഷണം-അമ്മയില്‍ ഭക്തി ഉറയ്ക്കുന്ന 
നിമിഷം; സകലവും ഭവിച്ച്‌-ആധ്യാത്മികവും ഭൌതികവുമായ ലക്ഷ്യങ്ങള്‍ 
നേടി; സതതം സുഖിച്ചു മരുവീടും - സദാ സുഖമനുഭവിച്ചു കാലംകഴിക്കും; 


മണ്ണന്തലദേവീസ്തവം 541 


ഈ പക്ഷമൊക്കെയുമറിഞ്ഞിടുന്ന - തന്റെ ഭക്തന്റെ കുറവും കൂടുതലുമൊ 

ക്കയറിയുന്ന; പരദൈവതം - സര്‍വജ്ഞനും സര്‍വശക്തനുമായ ഈശ്വരന്‍; 

ഭവതിയല്ലയോ - അമ്മ തന്നെയല്ലേ? 

കണ്ണ്‌, കാത്‌ മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളും കയ്യ്‌, കാല്‌ മുതലായ കര്‍മേ 

ന്ദ്രിയങ്ങളും ആത്മാനന്ദത്തെ മറച്ച്‌ ഉണ്ടാക്കിത്തീര്‍ക്കുന്ന വിഷയാനുഭവങ്ങ 
ളിലും കര്‍മങ്ങളിലും അകപ്പെട്ട്‌ വലയുന്ന താന്‍ കേമനെന്നു കരുതുന്ന മന്ദ 
ബുദ്ധിയാണെങ്കില്‍പോലും ദേവിയുടെ ഭജനത്തില്‍ നിരന്തരം തത്പരനാണെ 
ങ്കില്‍ അമ്മയ്ക്ക്‌ അവനോടു വല്ലായ്മയില്ല. അമ്മയില്‍ ഭക്തി ഉറയ്ക്കുന്ന 
നിമിഷം ആധ്യാത്മികവും ഭതികവുമായ ലക്ഷ്യങ്ങള്‍ നേടി സദാസുഖമനു 
ഭവിച്ചു കാലംകഴിക്കും. തന്റെ ഭക്തന്റെ കുറവും കൂടുതലുമൊക്കെയറിയുന്ന 
സര്‍വജ്ഞനും സര്‍വശക്തനുമായ ഈശ്വരന്‍ അമ്മ തന്നെയല്ലേ? 


ഈശ്വരകാരുണ്യം അനുഭവപ്പെടുന്നവിധം 


ലൌകികസുഖവാസനകളും ആസുരചിന്തകളും പാടെ ഉപേക്ഷിച്ചശേഷം 
മാത്രമേ ഈശ്വരഭജനത്തിലേര്‍പ്പെടാവൂ എന്നു പറയാന്‍ കഴികയില്ല. പരമാര്‍ഥ 
ത്തില്‍ ലാകികവാസനകളും മറ്റും (കമമായി ക്ഷയിച്ച്‌ ചിത്തം ശുദ്ധമാകാ 
നുള്ള ഉപായമാണ്‌ ഈശ്വരാരാധന. ചിത്തം ശുദ്ധമായാല്‍ നിയമേന ആത്മാ 
നന്ദം അനുഭവിക്കാറാകും. ഭഗവാന്‍ ഗീതയില്‍ പ്രഖ്യാപിക്കുന്നത്‌ ഏറ്റവും 
വലിയ ദുരാചാരിപോലും ഈശ്വരനെ ഗാഡമായി ശരണംപ്രാപിക്കുമെങ്കില്‍ 
അചിരേണ ധര്‍മാത്മാവായി ഭവിക്കുമെന്നാണ്‌. എത്ര വലിയ പാപിക്കും 
ജ്ഞാനമാകുന്ന തോണിയെ ആശ്രയിച്ചാല്‍ പാപസമുദ്രത്തെ എളുപ്പം കട 
ക്കാന്‍ കഴിയുമെന്നും ഗീത പ്രഖ്യാപിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ ചതിയില്‍പെട്ട്‌ 
അഹങ്കരിക്കുന്നവനാണെങ്കില്‍പോലും ദേവീചരിത്രപരനാണെങ്കില്‍ അമ്മയ്ക്ക 
വനില്‍ വല്ലായ്മയില്ല എന്നു ഗുരുദേവന്‍ പറഞ്ഞിരിക്കുന്നത്‌ ഈ ഭജനര 
ഹസ്യം വെളിപ്പെടുത്താനാണ്‌. ഭജനം ദൃഡപ്പെടുന്തോറും ലാകികസുഖവാ 
സനകളും ദുര്‍വിചാരങ്ങളും കുറഞ്ഞുകുറഞ്ഞുവരും. ആത്മാനന്ദവും 
തൃപ്തിയും വര്‍ധിക്കും. സ്വധര്‍മം കൃത്യമായും ഭംഗിയായും അനുഷ്ഠിക്കും. 
തുടര്‍ന്ന്‌ ലാകികവും ആധ്യാത്മികവുമായ ന്യായമായ എല്ലാ സിദ്ധികളും 
വന്നുചേരും. ഈശ്വരനെ സര്‍വാത്മനാ ശരണംപ്രാപിച്ച്‌ സ്വധര്‍മമനുഷ്ഠി 
ക്കുന്നവരുടെ ലാകികവും ആധ്യാത്മികവുമായ യോഗക്ഷേമം ഈശ്വരന്‍ 
നോക്കും എന്നും ഭഗവാന്‍ ഗീതയില്‍ പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. ഈശ്വരസ്വരൂപം 
പൂര്‍ണമായി നേരിട്ടറിഞ്ഞ ഗുരുദേവനും “തത്ക്ഷണം സകലവും ഭവിച്ചു 
സുഖിച്ചുമരുവീടും” എന്ന ഭാഗംകൊണ്ട്‌ ഈ രഹസ്യം തന്നെയാണു വെളി 
പ്പെടുത്തിയിരിക്കുന്നത്‌. ഗുരുദേവനെപ്പോലെ മഹാനായ ഏതൊരു സത്യനി 
ഷ്ഠന്റെയും ജീവിതം ഇക്കാര്യത്തില്‍ പ്രായോഗികമായ തെളിവു നല്‍കുന്ന 
താണ്‌. 


പ്രാരബ്ധജന്യമായ ജഡശരീരത്തിന്റെ ലൌകികപ്രലോഭനങ്ങളെ അമ്മ 
യുടെ പ്രസാദംകൊണ്ടു മാത്രമേ കീഴടക്കാന്‍ പറ്റു. ഈശ്വരന്റെ ശക്തിയായ 
അമ്മ ഈശ്വരനെ കാണിച്ചു തന്നു അനുഗ്രഹിക്കും. അതിനായി ഒരിക്കല്‍കൂടി 


542 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാബ്യാനം - ഭാഗം 77 


കിണഞ്ഞു പ്രാര്‍ഥിക്കാന്‍ ആവശ്യപ്പെടുകയാണു ഗുരുദേവന്‍ അടുത്ത പദ്യ 
ത്തില്‍.- 


8. കങ്കമാദികളശിച്ചിടുന്നൊരശ- 
നം കളേബരമിതല്ലയോ 
വന്‍കലാവതി വലിച്ചിടുന്നിതു മ- 
തിപ്രസാദമരുളീടു നീ 
തിങ്കള്‍ മാലിതിരുമെയ്‌ തലോടിയിട- 
ചേര്‍ന്നു നിത്യവുമിരിക്കുമെന്‍- 
തങ്കമേ, സകലസങ്കടങ്ങളുമ- 
റുന്നതിന്നു തരണം വരം. 
കളേബരം ഇത്-ഈ ദേഹം; കങ്കമാദികള്‍-കഴുകന്‍ മുതലായ ക്ഷുദ്ര 
ജന്തുക്കള്‍; അശിച്ചിടുന്ന-ഭക്ഷിക്കാനുള്ള; അശനം അല്ലയോ-അവയുടെ 
ആഹാരമല്ലേ? വന്‍കലാവതി-ഈ ജഡദേഹങ്ങളെയൊക്കെ പ്രകടമാക്കി 
വലിയ സൃഷ്ടി നടത്തുന്ന അല്ലയോ അമ്മേ; ഇതു വലിച്ചിടുന്നു-ദേഹം പല 
തരം കാമങ്ങളിലേക്കും ജീവിതത്തെ വലിച്ചിഴയ്ക്കുന്നു; നീ പ്രസാദമരുളീടു 
-ഇതില്‍നിന്നു രക്ഷപ്പെടാന്‍ അവിടുന്നു സന്തോഷപൂര്‍വം അനുഗ്രഹിക്കണം; 
തിങ്കമാലിതിരുമെയ്‌-പരമശിവന്റെ ദിവ്യമൂര്‍ത്തിയെ; തലോടി ഇടചേര്‍ന്നു 
-വരിചരിച്ചു പകുതി വീതിച്ചെടുത്ത്‌; നിത്യവുമിരിക്കും-സദാ ചേര്‍ന്നിരിക്കുന്ന; 
എന്‍ തങ്കമേ-എന്റെ അതിരറ്റ ഭക്തിക്കിരിപ്പിടമായ അമ്മേ; സകല സങ്കട 
ങ്ങളും-എല്ലാവിധ ദുഃഖങ്ങളും; അറുന്നതിന്ന്‌-ഒഴിഞ്ഞുമാറുന്നതിനു; വരം തര 
ണം-കനിഞ്ഞനുഗ്രഹിക്കണം. 

ഈ ദേഹം കഴുകന്‍ മുതലായ ക്ഷൂദ്രജന്തുക്കള്‍ ഭക്ഷിക്കാനുള്ള അവ 
യുടെ ആഹാരമല്ലേ? ഈ ജഡദേഹങ്ങളെയൊക്കെ പ്രകടമാക്കി വലിയ 
സൃഷ്ടി നടത്തുന്ന അല്ലയോ അമ്മേ, ദേഹം പലതരം കാമങ്ങളിലേക്കും 
ജീവിതത്തെ വലിച്ചിഴയ്ക്കുന്നു. ഇതില്‍നിന്നും രക്ഷപ്പെടാന്‍ അവിടുന്നു 
സന്തോഷപൂര്‍വം അനുഗ്രഹിക്കണം. പരമശിവന്റെ ദിവ്യമൂര്‍ത്തിയെ പരിചരിച്ച്‌ 
പകുതി വീതിച്ചെടുത്ത്‌ സദാ ചേര്‍ന്നിരിക്കുന്ന എന്റെ അതിരറ്റ ഭക്തിക്കിരി 
പ്പിടമായ അമ്മേ, എല്ലാവിധ ദുഃഖങ്ങളും ഒഴിഞ്ഞുമാറുന്നതിന്‌ കനിഞ്ഞനു 
ഗ്രഹിക്കണം. 


ദേഹവും ആത്മാവും 

ദേഹം ജഡമാണ്‌; ആത്മാവാണ്‌ ചേതനന്‍. മാംസം, രക്തം, കൊഴുപ്പു 
തുടങ്ങിയ മലിനപദാര്‍ഥങ്ങള്‍കൊണ്ട്‌ നിര്‍മിച്ചിരിക്കുന്നതാണ്‌ ദേഹം. കഴു 
കന്‍ മുതലായ ക്ഷുദ്രജന്തുക്കള്‍ക്കു വിശപ്പടക്കാനുള്ള ഭക്ഷണം. ഈ ദേഹ 
മാണു താനെന്നു തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട്‌ ചേതനനായ ആത്മാവിനു വന്നു 
ചേരുന്ന ശ്രമമാണു സംസാരദുഃഖം. ദേഹമാണു എല്ലാ കാമങ്ങള്‍ക്കും അവ 
നേടാനുള്ള പ്രയത്നങ്ങള്‍ക്കും കാരണമായി വര്‍ത്തിക്കുന്നത്‌. ഈ ശ്രമ 
ത്തില്‍നിന്നും രക്ഷനേടാന്‍ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ പറ്റു. മനസ്സി 
നേകാഗ്രത നല്‍കി ഉള്ളില്‍ ആത്മപ്രസാദം തെളിയണം. ആത്മാവായി വര്‍ത്തി 


മണ്ണന്തലദേവീസ്തവം 543 





ക്കുന്ന പരമശിവന്റെ അഥവാ പരമാത്മാവിന്റെ സ്വരൂപത്തോടു സദാ ചേര്‍ന്നി 
രിക്കുന്നവളാണല്ലോ ദേവി. അതുകൊണ്ട്‌ ദേവി പ്രസാദിച്ചാല്‍ ആ പരമശി 
വന്റെ പ്രസാദം ഉള്ളില്‍ തെളിയാന്‍ ഒരു വിഷമവുമില്ല. അതിനായി സക 
ലതും അമ്മയുടെ പാദങ്ങളിലര്‍പ്പിച്ച്‌ ഏകാന്തഭക്തിയോടെ ഭജിക്കുന്ന ഈ 
ഭക്തനെ കനിഞ്ഞനുഗ്രഹിക്കാനായി പ്രാര്‍ഥിക്കാനാണു ഗുരുദേവന്‍ ആവ 
ശ്യപ്പെട്ടിരിക്കുന്നത്‌. 

ഇങ്ങനെ തത്ത്വപരമായും ഇഷ്ടദേവതാപരമായും ദേവിയെ ഉപാസി 
ക്കാനും വാഴ്ത്തിസ്തുതിക്കാനും നിര്‍ദേശിച്ചശേഷം സ്തവം ഉപസംഹരി 
ക്കുകയാണ്‌ അടുത്ത പദ്യത്തില്‍. “മണ്ണന്തലദേവി' എന്ന പദം അമ്പര്‍ഥമാ 
ണെന്നു വിവരിച്ചുകൊണ്ടാണു ഗുരുദേവന്‍ ഈ കൃത്യം നിര്‍വഹിക്കുന്നത്‌:- 


9. മണ്ണന്തലേ മരുവുമീശ്വരിതന്നെ മന്നി- 

ലന്വര്‍ഥസംജ്ഞയെ വഹിച്ചരുളുന്നു ചിത്രം 

മന്നില്‍ സമസ്തവുമടങ്ങുമതിന്നുമേല്‍ നി- 

ന്നെണ്ണിക്കഴിക്കുമൊരു ദൈവതമല്ലയോ നീ. 

മണ്ണന്തലേ-“മണ്ണന്തല' എന്നു പേരോടുകൂടിയ പ്രദേശത്ത്‌ അഥവാ ജഡ 
പ്രപഞ്ചത്തിനാകെ; മരുവുമീശ്വരി-പ്രതിഷ്ഠിച്ചു വസിച്ചരുളുന്ന ദേവി അഥവാ 
ആശ്രയമായി വിളങ്ങുന്ന ശക്തി; മന്നില്‍-ഈ ഭൂമിയില്‍; അന്വര്‍ഥസംജ്ഞ 
യെത്തന്നെ-അര്‍ഥവത്തായ നാമത്തെതന്നെ; വഹിച്ചരുളുന്നു-സ്വീകരിച്ചു വില 
സുന്നു. ചിത്രം-ആശ്ചര്യം; മന്നില്‍-ജഡത്തില്‍; സമസ്തവും അടങ്ങും-പ്ര 
പഞ്ചം മുഴുവന്‍ ഒതുങ്ങും; അതിന്നുമേല്‍-അതിനുപരി; നിന്ന്‌ എണ്ണിക്കഴി 
ക്കും-സാക്ഷിയായി വിളങ്ങി എല്ലാ പ്രപഞ്ചഘടകങ്ങളെയും സൃഷ്ടിച്ചും 
രക്ഷിച്ചും സംഹരിച്ചും വര്‍ത്തിക്കുന്ന; ഒരു ദൈവതം-ഒരേ ഒരു പരബ്രഹ്മം; 
നീ അല്ലയോ-അവിടുന്നുതന്നെയല്ലേ? 

“മണ്ണന്തല” എന്ന പേരോടുകൂടിയ ദേശത്ത്‌ പ്രതിഷ്ഠിച്ചു വസിച്ചരുളുന്ന 
ദേവി അഥവാ ജഡ്രപപഞ്ചത്തിനാകെ ആശ്രയമായി വിളങ്ങുന്ന ശക്തി ഈ 
ഭൂമിയില്‍ അര്‍ഥവത്തായ നാമത്തെത്തന്നെ സ്വീകരിച്ചുവിലസുന്നു; ആശ്ചര്യം! 
ജഡത്തില്‍ പ്രപഞ്ചം മുഴുവന്‍ ഒതുങ്ങും. അതിനുപരി സാക്ഷിയായി വിളങ്ങി 
എല്ലാ പ്രപഞ്ചഘടകങ്ങളെയും സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചും വര്‍ത്തി 
ക്കുന്ന ഒരേയൊരു പരപ്രഹ്മം അവിടുന്നുതന്നെയല്ലേ? 


മണ്ണന്തലദേവി 


“മണ്ണന്തലദേവി” എന്ന പേര്‍ എല്ലാംകൊണ്ടും അര്‍ഥവത്താണ്‌. മണ്ണ 
ന്തല എന്ന ദേശത്ത്‌ പ്രതിഷ്ഠിച്ചു വസിച്ചരുളുന്ന ദേവിയാണല്ലോ “മണ്ണന്തല 
ദേവി”. മണ്ണ്‌ എന്ന പദത്തിന്‌ “ജഡം” എന്നര്‍ഥം. “തല” എന്നതിന്‌ അഗ്രത്തില്‍ 
ആശ്രയമായി വര്‍ത്തിക്കുന്നത്‌ എന്നും താല്‍പ്പര്യം. അങ്ങനെ ജഡപ്രപഞ്ച 
ത്തിനു മുഴുവന്‍ ആശ്രയമായി വര്‍ത്തിക്കുന്ന ബ്രഹ്മശക്തിയായതുകൊണ്ടും 
“മണ്ണന്തലദേവി” എന്ന പേര്‍ അന്വര്‍ഥമാണ്‌. സ്ഥലത്തിനു പ്രാധാന്യം നല്‍കി 
ദേവിക്കു നല്‍കിയ പേര്‍ താത്ത്വികമായും തികച്ചും അര്‍ഥവത്തായിത്തീര്‍ന്നു. 
ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയാന്‍? 


544 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വപുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ദേവിയും ബ്രഹ്മവും 


ആത്മാനന്ദാനുഭവത്തിനും ്രഹ്മസാക്ഷാത്കാരത്തിനും വേണ്ടി 
യാണു ദേവിയെ ഇഷ്ടദേവതയായി അംഗീകരിച്ചത്‌. ഇഷ്ടദേവതയെ സര്‍വ 
വ്യാപിയായ പര്രബഹ്മത്തിന്റെ പ്രതീകമായി അംഗീകരിക്കണമെന്നാണു നിയ 
മം. ലോകമെല്ലാം ജഡമാണ്‌. അതാണ്‌ ‘മന്നില്‍ സമസ്തവും അടങ്ങും” എന്നു 
പറഞ്ഞിരിക്കുന്നത്‌. അങ്ങനെയുള്ള ലോകങ്ങളെ അവയുമായി ലേശവും 
ബന്ധപ്പെടാതെ സാക്ഷിരൂപത്തില്‍ സന്നിധാനം ചെയ്തുകൊണ്ടാണ്‌ 
ശക്തിയെ ഇളക്കിവിട്ട്‌ പരമാത്മാവ്‌ സൃഷ്ടിച്ച്‌ രക്ഷിച്ചു സംഹരിക്കുന്നത്‌. 
ഒരു നാടകത്തിലെ വിളക്കുപോലെയാണ്‌ പ്രപഞ്ചപ്രവര്‍ത്തനത്തില്‍ പരമാ 
ത്മാവ്‌. നാടകരംഗത്തുവരുന്ന എല്ലാ വേഷങ്ങളെയും അതാതിന്റെ രൂപത്തില്‍ 
വിളക്കു പ്രകാശിപ്പിക്കുന്നു. എന്നാല്‍ വേഷങ്ങളുടെ ഗുണങ്ങളുമായോ ദോഷ 
ങ്ങളുമായോ വിളക്ക്‌ ലേശവും ബന്ധിച്ചുപോകുന്നില്ല. അതുപോലെ പ്രപ 
ഞ്ചനാടകത്തില്‍ ശക്തി ഉണ്ടാക്കിയഴിക്കുന്ന ദൃശ്യങ്ങളെ അവയുമായി 
അല്പവും ബന്ധിച്ചു പോകാതെ പ്രകാശിപ്പിക്കുക മാത്രമാണ്‌ സച്ചിദാനന്ദ 
സ്വരൂപനായ പരമാത്മാവിന്റെ ജോലി. എത്രയെത്ര ലോകങ്ങളുണ്ടായി മറ 
ഞ്ഞാലും വികാരമോ കളങ്കമോ പറ്റാതെ സനാതനമായി വിളങ്ങുന്ന സത്യ 
മാണ്‌ പരമാത്മാവെന്ന്‌ താല്‍പ്പര്യം. ഇക്കാര്യമാണ്‌ “അതിന്നുമേല്‍ നിന്നെ 
ണ്ണിക്കഴിക്കുമൊരു ദൈവതം” എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേവന്‍ വെളിപ്പെടു 
ത്തിയിരിക്കുന്നത്‌. എണ്ണിക്കഴിക്കുക എന്നു പറഞ്ഞാല്‍ “ഒരു പറ്റലും കൂടാതെ 
നോക്കിനിന്ന്‌ ജഡരൂപങ്ങളെ ഒന്നൊന്നായി തന്റെ മുമ്പില്‍കൂടി കടന്നുപോ 
കാന്‍ അനുവദിക്കുക” എന്നാണ്‌ താല്‍പ്പര്യം. പരമാത്മാവിന്റെ ഈ സാക്ഷി 
സ്വരൂപമാണ്‌ ഒരു ഭക്തന്‍ ഭാവനയില്‍ അനുഭവിച്ചറിയേണ്ടത്‌. ദേഹമുള്‍പ്പെ 
ടെയുള്ള ജഡരുപങ്ങള്‍ തന്റെ സാന്നിധ്യംകൊണ്ട്‌ പ്രകാശിക്കുന്നു. എന്ന 
ല്ലാതെ തനിക്ക്‌ അവയുമായി വേറെ യാതൊരു ബന്ധവുമില്ലെന്ന്‌ ഭാവ 
നചെയ്ത്‌ ദേഹത്തില്‍നിന്നും ആത്മാവിനെ വേര്‍തിരിച്ച്‌ അനുഭവിക്കാന്‍ 
യത്നിക്കേണ്ടതാണ്‌. അതിനായി ഇഷ്ടദേവതാരുപിണിയായ ദേവിയില്‍ പര 
ബ്രഹ്മത്വം ഭാവനചെയ്ത്‌ ഭജിക്കണമെന്നാണ്‌ ഉപസംഹാരശ്ശോകത്തിന്റെ 
താല്‍പ്പര്യം. 

ഭക്തിഭാവനിര്‍ഭരവും വേദാന്തസാരസംഗ്രഹവുമാണ്‌ ഈ സ്തവം. ഗുരു 
ദേവന്‍ മണ്ണന്തല ഒരു ദേവിപ്രതിഷ്ഠ നടത്താനും ദിവ്യമായ ഈ സ്തവം 
രചിക്കാനും ഇടയായത്‌ ആ സ്ഥലവാസികളുടെ അപൂര്‍വമായ പൂര്‍വപുണ്യം 
കൊണ്ടു തന്നെയായിരിക്കണം. അവരുടെ പുണ്യം ലോകത്തിനാകെ ഉപകാ 
രപ്രദമായി ഭവിക്കട്ടെ. അവതാരപുരുഷനായ ആ ആചാര്യന്റെയും അദ്ദേഹം 
പ്രതിഷ്ഠിച്ച ദിവ്യമൂര്‍ത്തിയായ അമ്മയുടെയും പാദങ്ങളില്‍ ആയിരമായിരം 
സാഷ്ടാംഗനമസ്കാരം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


3 


ജനനീ നവരത്നമഞ്ജരി 


1084 ചിങ്ങം 26-ാം തീയതി ഗുരുദേവന്‍െറ ജന്മനാള്‍ ദിവസം 
ശിവഗിരിയില്‍ ശാരദാ മഠത്തിനു ശിലാസ്ഥാപനം നടത്തിയിട്ട്‌ അവിടെ 
വച്ചുതന്നെ രചിച്ചതാണ്‌ പ്രസ്തുത കൃതി. “യോഗാനുഭവങ്ങളെല്ലാം 
പൂര്‍ത്തിയായി ജ്ഞാനദാര്‍ഡ്്യം വന്നശേഷമാണിതിന്‍െറ രചനയെന്നു 
കൃതിതന്നെ വിളിച്ചറിയിക്കുന്നു. പേരുകൊണ്ടു ദേവീസ്തുതിയാ 
ണെന്നു തോന്നാമെങ്കിലും ഉജ്ജ്വലമായ ഒരദ്വൈത വേദാന്തകൃതി 
യാണ്‌ “ജനനീ നവരത്നമഞ്ജരി.” വാഗ്ദേവത നൃത്തം വച്ചുനില്‍ 
ക്കുന്ന ഈ കൃതി ഗുരുദേവന്‍െറ അതുല്യമായ കവിത്വശക്തിക്കു 
നിദര്‍ശനം കൂടിയാണ്‌. ജനനിക്കര്‍പ്പിക്കുന്ന ഒന്‍പതു പദ്യരത്നങ്ങളട 
ങ്ങുന്ന ഒരു പൂങ്കുല എന്ന അര്‍ത്ഥത്തിലാണ്‌ “ജനനീനവരത്ന 
മഞ്ജരിയെന്നുപേരു” നല്‍കപ്പെട്ടിരിക്കുന്നത്‌. 


അചഞ്ചലവും അഖണ്ഡബോധസ്വരുപവുമായ പരമാത്മാവില്‍ ശക്തി 
സ്‌ പന്ദിച്ചുയരുന്നതോടെയാണ്‌ ഒന്നൊന്നായി പ്രപഞ്ചദൃശ്യങ്ങള്‍ 
ആവിര്‍ഭവിക്കുന്നത്‌. ഈ ശക്തി അവിദ്യയെന്നും വിദ്യയെന്നും രണ്ടായി 
പിരിയുന്നു. പലതുകാട്ടി ഭ്രമിപ്പിക്കുന്ന ശക്തിയാണ്‌ അവിദ്യ. എല്ലായിടത്തും 
അഖണ്ഡസത്യത്തെക്കാട്ടിത്തന്നു സുഖിപ്പിക്കുന്ന ശക്തിയാണു വിദ്യ. 
വിദ്യാശക്തി തന്നെയാണിവിടത്തെ ജനനി. ഈ ജനനിയുടെ തേജോമയവും 
അനുഭവ മധുരവുമായ ചിത്രമാണു പ്രസ്തുത കൃതി. ഈ കൃതി വായിച്ചു 
മനനം ചെയ്യുന്നവര്‍ക്ക്‌ ശിവശക്കൈ്യൈക്യരൂപമായ സത്യാനുഭവത്തിന്‍െറ 
രഹസ്യം തെളിഞ്ഞുകിട്ടുന്നതാണ്‌. 


ഒന്നായമാമതിയില്‍ നിന്നായിരം (തിപുടി- 
വന്നാശു തന്മതി മറ- 
ന്നന്നാദിയില്‍ പ്രിയമുയര്‍ന്നാടലാം കടലി- 
ലൊന്നായി വീണുവലയും 
എന്നാശയം ഗതിപെറും നാദഭുമിയില- 
മര്‍ന്നാവിരാഭ പടരും 
ചിന്നാഭിയില്‍ ത്രിപുടിയെന്നാണറും പടി 
കലര്‍ന്നാറിടുന്നു ജനനീ! 1 


77-2003 35 


546 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാങ്യാനം - ഭാഗം Il 





ഇല്ലാതമായയിടുമുല്ലാസമൊന്നുമറി- 
വല്ലാതയില്ലനിലനും 
കല്ലാഴിയും കനലുമല്ലാതെ ശുന്യമതു- 
മെല്ലാമൊരാദിയറിവാം, 
തല്ലാഘവം പറകിലില്ലാരണം ക്രിയകള്‍ 
മല്ലാടുകില്ല മതിയീ- 
സല്ലാഭമൊന്നു മതിയെല്ലാവരും തിരയു- 
മുല്ലാഘബോധജനനീ! 2 


ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു 
കണ്ടാടുമംഗമകവും 
കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതിചു- 
രുണ്ടാമഹസ്സില്‍മറയും 
കണ്ടാലുമീനിലയിലുണ്ടാകയില്ലറിവ- 
ഖണ്ഡാനുഭൂതിയിലെഴും 
തണ്ടാരില്‍ വീണുമധുവുണ്ടാരമിക്കുമൊരു 
വണ്ടാണുസൂരി സുകൃതി. 3 


ആരായുകില്‍ തിരകള്‍ നീരായിടുന്നു, ഫണി 
നാരായിടുന്നു, കുടവും 
പാരായിടുന്നതിനു നേരായിടുന്നുലക- 
മോരായ്കിലുണ്ടഖിലവും 
വേരായ നിന്‍കഴലിലാരാധനം തരണ- 
മാരാലിതിന്നൊരു വരം 
നേരായിവന്നിടുക വേറാരുമില്ല ഗതി 
ഹേ! രാജയോഗജനനി. 4 


മേലായമൂലമതിയാലാവൃതം ജനനി ! 
നീലാസ്യമാടിവിടുമീ- 
കീലാലവായ്വനല കോലാഹലം ഭുവന- 
മാലാപമാത്രമഖിലം; 
കാലാദിയായ മൃദുനുലാലെ നെയ്യുമൊരു 
ലീലാപടംഭവതിമെയ്‌-- 
മേലാകെ മൂടുമതിനാലാരുമുള്ളതറി 
വീലാഗമാന്തനിലയേ! 5 


മീനായതും ഭവതി മാനായതും ജനനി ! 
നീ നാഗവും നഗഖഗം- 

താനായതും ധര നദീനാരിയും നരനു- 
മാ നാകവും നരകവും- 


ജനന? നാവരത്നമങഞ്ങ്ജെരി 547 





നീ നാമരൂപമതില്‍ നാനാവിധ്രപകൃതി 
മാനായി നിന്നറിയു മീ 
ഞാനായതും ഭവതി ഹേ നാദരൂപിണിയ- 
ഹോ! നാടകം നിഖിലവും. 6 


എന്‍പാപമെയ്വതിനൊരമ്പായിടുന്നറിവു- 
നിന്‍ പാദതാരിലെഴുമെ- 
ന്നന്‍പാണുമൌര്‍വിയൊരിരുമ്പാംമനം ധനുര- 
ഹംഭാവിയാണു വിജയീ 
അംബാ! തരുന്നുവിജയം പാപപങ്കിലമ- 
ഹംഭാനമാകുമതിനാല്‍ 
വന്‍ഭാരമാര്‍ന്നതനുവും ഭാനമാമുലക- 
വും ഭാനമാകുമഖിലം 7 


സത്തായിനിന്നുപരി ചിത്തായി രണ്ടു- 
മൊരു മുത്തായി മൂന്നുമറിയും 
ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടുമ- 
രുത്തായി ദൃഷ്ടി മുതലായ്‌ 
കൊത്തായിടും വിഷയവിസ്താരമന്നമതി- 
നത്താവുമായി വിലസും 
സിദ്ധാനുഭൂതിയിലുമെത്താതെയാമതിമ- 
ഹത്തായിടും ജനനി നീ 8 


ഭൂവാദി ഭൂതമതിനാവാസമില്ല വെറു- 
മാഭാസമാമിതറിവി- 
ന്നാഭാവിശേഷമിതിനാവാസമിങ്ങുലകി- 
ലാപാദിതം ഭവതിയാല്‍ 
നാവാദി തന്‍വിഷയിതാവാസമററഭവ- 
ദാവാസമാകെവിലസും 
ദ്യോവാണതിന്‍െറ മഹിമാവാരറിഞ്ഞു ജന 
നീ! വാഴ്ത്തുവാനുമരുതേ. 9 


വ്യാഖ്യാനം 


ആരാണീ ജനനി ? 

അജ്ഞാനത്തിന്‍െറ മൂടുപടം പേറിക്കൊണ്ടാണ്‌ മനുഷ്യ ജീവിതം 
ആരംഭിച്ചതുതന്നെ. താനാരാണ്‌? എവിടെനിന്നു വന്നു? എങ്ങോട്ടു പോകുന്നു? 
ഈ ജീവിതത്തിന്‍െറ പരമമായ ഉദ്ദേശമെന്ത്‌? അവനവനെക്കുറിച്ചുതന്നെ 


548 ശ്രീനാരായണ ഗൃുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങള്‍ മനുഷ്യമനസ്സിനെ വ്യാകുലപ്പെടുത്തി. 
അനന്തവും അത്ഭുതവുമായ പ്രപഞ്ചത്തെക്കുറിച്ചാണെങ്കില്‍ ഒരു 
പിടിയുമില്ലാതെ അവന്‍ കുഴങ്ങി. സ്വാഭാവികമായി ഉയര്‍ന്ന ഈ വ്യാകുലത 
യാണ്‌ മനുഷ്യനെ സത്യജിജ്ഞാസുവാക്കിത്തീര്‍ത്തത്‌. സത്യത്തെയൊന്നും 
അന്വേഷിച്ചിട്ടു കാര്യമില്ല. ഇപ്പോള്‍ കഴിയുന്നതു പോലെയൊക്കെ 
കഴിഞ്ഞുകൂടിയാല്‍ മതി എന്നു ചിലര്‍ പറയാറുണ്ട്‌. അവര്‍ മനുഷ്യത്വത്തിന്‍െറ 
പ്രത്യേകതയായ വിവേകശക്തിയെ കളഞ്ഞു കുളിച്ചിട്ട്‌ അവിവേകത്തിന്‍േറ 
തായ മൃഗജീവിതത്തെ പുല്‍കാന്‍ കൊതിക്കുന്ന വരാണെന്നറിയേണ്ടതാണ്‌. 
സത്യാന്വേഷണപഥത്തില്‍ മുന്നോട്ടു നീങ്ങിയതോടുകൂടി ഭാരതീയരായ 
ചിന്തകന്മാര്‍ക്ക്‌ ഒരു കാര്യം സംശയലേശമെന്യേ ബോധ്യപ്പെട്ടു. ഈ പ്രപഞ്ചം 
അനന്തവും അനിര്‍വചനീയവുമാണ്‌. പ്രപഞ്ചത്തെ പുറമേ നോക്കി പഠിച്ചിട്ടു 
ഒരിക്കലും സത്യം കണ്ടെത്താന്‍ കഴിയുന്നതല്ല. ആദ്യമായി സത്യത്തെ അന്വേ 
ഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അവനവന്‍െറ ഉള്ളില്‍ത്തന്നെയാണ്‌. 
തന്നെക്കുറിച്ചുള്ള രഹസ്യമറിയാതെ പ്രപഞ്ചത്തിന്‍െറ രഹസ്യം തിരയുന്നതു 
വിഡ്ഡിത്തമാണ്‌. ഇക്കാര്യം തീരുമാനമായതോടെ ഭാരതീയരായ സത്യാ 
ന്വേഷികള്‍ അന്തര്‍മുഖരായി സ്വന്തം വ്യക്തിത്വത്തെത്തന്നെ വിശകലനം 
ചെയ്ത്‌ അന്വേഷണമാരംഭിച്ചു. സത്യാന്വേഷണമാര്‍ഗത്തില്‍ ഭാരതീയ 
ചിന്തകന്മാരെപ്പോലെ നിര്‍ഭയരായി സഞ്ചരിച്ചിട്ടുള്ളവരെ ലോകചരിത്രത്തില്‍ 
മറെറാരിടത്തും കാണാന്‍ കിട്ടുന്നതല്ല. ത്യാഗവും തപസ്സുമാണ്‌ സത്യാന്വേ 
ഷണത്തിനുള്ള ഉപായങ്ങളായി അവര്‍ അംഗീകരിച്ചത്‌. സങ്കല്പഖചിതമായ 
സ്വന്തം മനസ്സിനെത്തന്നെ ധ്വംസിച്ചു കൊണ്ട്‌ ജീവിതത്തിന്‍െറ മുഴുവന്‍ 
ഉജ്ജ്വലമായ നിത്യസത്യം അവര്‍ കണ്ടെത്തി. ഇതവ്യക്തമായ ഒരു കാഴ്ച 
യായിരുന്നില്ല. പില്‍ക്കാലത്ത്‌ അതേ സത്യംതന്നെകണ്ടെത്തിയവരെല്ലാം ആ 
കാഴ്ചയുടെ ഉജ്ജ്വലത വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. മഹത്തായ ത്യാഗവും 
തപസ്സുമനുഷ്ഠിച്ച്‌ സത്യത്തെ തേടിപ്പിടിച്ച ആളാണല്ലോ ശ്രീ നാരായണ 
ഗുരുദേവന്‍. അദ്ദേഹത്തിന്‍െറ വാക്കുകള്‍ ആ സതൃദര്‍ശനത്തെ 
വിവരിക്കുന്നതു നോക്കുക.- 


ഒരുപതിനായിരമാദിതേയരൊന്നായ്‌ 

വരുവതുപോലെ വരും വിവേകവ്യത്ത? 

അറിവിനെ മുടുമനിത്യമായയാമ? 

യിരുളിനെയീര്‍മന്നഴുമാദിസുര്യനദ്ത ആത്മോ.ശ. 35 


ത്യാഗത്തിലും തപസ്സിലും കൂടി സത്യത്തെ അന്വേഷിക്കുന്നയാളിനു 
പതിനായിരം സൂര്യന്മാര്‍ ഉദിച്ചുയരുന്നതുപോലെ വിവേകശക്തി ലഭ്യമാകും. 
മായാനിര്‍മിതമായ അജ്ഞാനാവരണത്തെ അതു പൊളിച്ചു മാറ്റും. അതോടെ 
പ്രപഞ്ചത്തെ മുഴുവന്‍ പ്രകാശിപ്പിക്കുന്ന ആദിസൂര്യന്‍ അറിയപ്പെടുകയും 
ചെയ്യും. ഇങ്ങനെ വെളിവാകുന്ന ആദിസൂര്യനെയാണ്‌ വേദാന്തി പരമാത്മ 
സത്തയെന്നു പേരിട്ടിരിക്കുന്നത്‌. 


ജനന? നവരത്നമഞ്ജരി 549 


പരമാത്മസത്തയുടെ സ്വരൂപമെന്താണ്‌? ഭാരതീയ സത്യാന്വേഷികള്‍ 
നേരിട്ടനുഭവിച്ചറിഞ്ഞുകൊണ്ട്‌ ആ സത്യസ്വരുപം വിവരിച്ചിട്ടുണ്ട്‌. പരമാത്മാവ്‌ 
സച്ചിദാനന്ദസ്വരൂപനാണ്‌. ശുദ്ധസത്ത, ശുദ്ധജ്ഞാനം, ശുദ്ധാനന്ദം ഇവ 
ഏകീഭവിച്ച്‌ ഘനീഭവിച്ചതാണ്‌ പരമാത്മാവ്‌. ഇതേ അര്‍ത്ഥത്തില്‍തന്നെ 
ഉപനിഷത്തുകള്‍ പലപ്പോഴും ശുദ്ധസത്തയെന്നും, ശുദ്ധജ്ഞാനമെന്നും, 
ശുദ്ധാനന്ദമെന്നും ഒക്കെ പരമാത്മാവിനെ വിവരിക്കാറുണ്ട്‌. ഇവയില്‍ ഏതിനെ 
പ്രത്യേകം പറഞ്ഞാലും സത്താജ്ഞാനാനന്ദങ്ങള്‍ ഏകീഭവിച്ച അവസ്ഥയെ 
അതര്‍ഥമാക്കുന്നുവെന്നറിയേണ്ടതാണ്‌. ഇവയിലൊന്ന്‌ മറ്റു രണ്ടിനേയും 
ഏകീഭവിപ്പിക്കാതെ ഒരിക്കലും അറിയപ്പെടുകയില്ല. ഇക്കാരണത്താല്‍ തന്നെ 
ശ്രീനാരായണഗുരുദേവന്‍ ‘“ആത്മോപദേശശതക തത്തിലും “ജനനീനവ രത്ന 
മഞ്ജരി യിലുമെല്ലാം പരമാത്മാവിനെ “അറിവ്‌” എന്ന പേരു ചൊല്ലിയാണ്‌ 
വിളിക്കാറ്‌. ഈ “അറിവ്‌” സച്ചിദാനന്ദസ്വരൂപമായ പരമാത്മാ വല്ലാതെ 
മറ്റൊന്നുമല്ല. 

സച്ചിദാനന്ദങ്ങളുടെ അചഞ്ചലവും നിര്‍വ്വികാരവുമായ അദ്വയഭാവമാണ്‌ 
പരമാത്മാവ്‌. സകല ജഗത്തും ഈ പരമാത്മസത്തയില്‍ നിന്നും പൊന്തിയ 
കാര്യരൂപങ്ങളാണ്‌. അവയെല്ലാം നിലനില്‍ക്കുന്നതും ഒടുവില്‍ലയിക്കുന്നതും 
ജ്ഞാനസ്വരൂപമായ ആ ആനന്ദസത്തയില്‍തന്നെ. പരമാത്മസത്ത നിര്‍വി 
കാരവും അചഞ്ചലവുമാണെങ്കില്‍ ചലനാത്മകങ്ങളും വികാരാത്മകങ്ങളുമായ 
പ്രപഞ്ച ദൃശ്യങ്ങള്‍ അതില്‍ എങ്ങനെ ആവിര്‍ഭവിച്ച്‌ നിലനിന്നു ലയിക്കുന്നു? 
ഇതിന്നുത്തരമായിട്ടാണ്‌ വേദാന്തി പരമാത്മശക്തിയായ മായയെ അംഗീകരി 
ക്കുന്നത്‌. അചഞ്ചലമായ ആത്മസത്തയില്‍ മായാശക്തി സ്പന്ദിച്ചുയരുന്ന 
തോടെയാണ്‌ ഒന്നൊന്നായി പ്രപഞ്ചദൃശ്യങ്ങള്‍ ആവിര്‍ഭവിക്കുന്നത്‌. മായ 
യുടെ ഈ പ്രവര്‍ത്തനങ്ങള്‍ അധിഷ്ഠാന സത്തയുടെ നിര്‍വ്വികാരതയ്ക്കോ 
അചഞ്ചലതയ്ക്കോ അദ്വയ ഭാവത്തിനോ യാതൊരു കേടും വരുത്തുന്നുമില്ല. 
ശക്തിസ്പന്ദനവും കാര്യരൂപങ്ങളുടെ ആവിര്‍ഭാവവും സത്യദര്‍ശികള്‍ 
ഈഹിച്ചുണ്ടാക്കിയതല്ല. മനസ്സിനെ സത്യസ്വരുപത്തില്‍ ഏകാഗ്രപ്പെടുത്തു 
ന്നതോടെ സര്‍വ്വത്ര പരന്നു വ്യാപിക്കുന്ന ഒരു ശക്തിയുടെ പ്രവാഹം ഉള്ളില്‍ 
നിന്നും ഉണ്ടാകുന്നതായും ക്രമേണ ആ ശക്തിയും നിര്‍വികാരമായ ആത്മ 
സത്തയില്‍ അലിഞ്ഞുചേര്‍ന്നു അചഞ്ചലമായ സത്യസ്വരുപം അനാവൃത 
മാകുന്നതായും അവര്‍ കണ്ടു. ഈ ദര്‍ശനം അനുഭൂതിയുടെ ആന്ധാദ്യത 
യോടെ അറിയണമെങ്കില്‍ ശ്രീഗുരുദേവന്‍െറ തന്നെ കുണ്ഡലിനതിച്ചാട്ട്‌ 
ശ്രദ്ധിച്ചുപഠിച്ചു നോക്കുക. ശക്തി ശക്തനില്‍ ലയിക്കുന്നതോടെ ശക്തി 
കാര്യങ്ങളായ പ്രപഞ്ചദൃശ്യങ്ങളെല്ലാം മാഞ്ഞുമറയുന്നതായും ബോധ്യപ്പെട്ടു. 
നിര്‍വ്വികല്പസമാധി അഥവാ അസ്പര്‍ശയോഗമെന്നു വിളിക്കുന്ന സാക്ഷാ 
ത്കാരദശയിലാണിതു സംഭവിക്കുക. ഇവിടെ ചിത്തം പൂര്‍ണമായും സമനില 
യിലെത്തി സത്യസ്വരുപമായി വിലസുന്നു. ഈ സാക്ഷാത്‌ കാരദശയെ 
അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരെക്കുറിച്ച്‌ ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു 
നോക്കുക :- 


550 ശ്രീനാരായണ ഗുരുദേവക്യതികശി സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ഇഹൈവതൈര്‍ജ്ജിത? സര്‍ഗ്ഗോ 

യേഷാം സാമ്യേ സ്ഥിതം മനഃ 

നിരീദ്ദോഷ്ഥ ഹി സമം(്രഹ്മ 

തസ്മാദ്‌ ബ്രഹ്മണി തേ സ്ഥിതാഃ ഭഗ.ഗി.-19 


ചിത്തം പൂര്‍ണമായും സമനിലയെ പ്രാപിച്ചവര്‍ ഇവിടെത്തന്നെ 
സൃഷ്ടിയെ ജയിക്കുന്നു. കളങ്കം സ്പര്‍ശിക്കാത്തതും സമാവസ്ഥയില്‍ 
സ്ഥിതിചെയ്യുന്നതുമാണ്‌ (ബഹ്മസത്ത. അതുകൊണ്ട്‌ അവര്‍ സദാ 
(ബഹ്മസ്വരൂപത്തില്‍ തന്നെ വര്‍ത്തിക്കുന്നു. അപ്പോള്‍ ധ്യാനമനന 
ങ്ങളിലേര്‍പ്പെടുന്ന ഒരു സത്യാന്വേഷിയുടെ ചിത്തം ശക്തിയില്‍ ലയിച്ചു 
പൂര്‍ണസമാവസ്ഥയിലുള്ള അദ്വയ ്രഹ്മസത്തയില്‍ എത്തിച്ചേരുന്നു. 
അവിടെ ശക്തനും ശക്തിയും ഒന്നായിത്തീരുന്നു. ഈ സാക്ഷാത്‌ 
കാരസ്ഥിതിയില്‍നിന്നും ശക്തി സ്പന്ദിച്ചു പുറത്തേയ്ക്കു വന്നാല്‍ ബുദ്ധിയും, 
മനസ്സും, ഇന്ദ്രിയങ്ങളും ശരീരങ്ങളും ഒന്നൊന്നായി വീണ്ടും ആവിര്‍ഭവി 
ക്കുന്നതായും ഭാരതീയസത്യാന്വേഷികള്‍ക്കു വെളിപ്പെട്ടു. ശക്തി സമനിലയെ 
ഭേദിച്ചുകൊണ്ട്‌ സൂക്ഷ്മങ്ങളും സ്ഥുലങ്ങളുമായ അനേകം ദൃശ്യങ്ങളെ 
ഉളവാക്കിക്കൊണ്ടു മുന്നോട്ടു നീങ്ങുന്ന വിഷമാവസ്ഥയാണിത്‌. ചുരുക്ക 
ത്തില്‍ പരമാത്മസത്തയില്‍നിന്നും പൊന്തുന്ന ശക്തിയുടെ കര്‍മ്മപലനങ്ങള്‍ 
രണ്ടുതരത്തിലാണ്‌. പൊന്തിവന്ന്‌ സ്പന്ദനവേഗത വര്‍ദ്ധിപ്പിച്ചുകൊണ്ട്‌ ശക്തി 
മുന്നോട്ടു നീങ്ങിയാല്‍ അനന്തകോടി വസ്തു ദൃശ്യങ്ങളുളവാക്കി പ്രജ്ഞയെ 
അവയിലകപ്പെടുത്തി ഒരെത്തും പിടിയും കിട്ടാതെ വിഷമിപ്പിക്കും. നേരേമറിച്ച്‌ 
ശക്തി സ്പന്ദനവേഗത കുറച്ച്‌ തന്‍െറ ഉല്‍പത്തിസ്ഥാനത്തേയ്ക്ക്‌ തിരിച്ചു 
മടങ്ങുകയാണെങ്കില്‍ എല്ലാ ദൃശ്യങ്ങളിലും നിറഞ്ഞു തിങ്ങുന്ന 
സത്യസ്വരൂപത്തെ കാണിച്ചുതന്നുകൊണ്ട്‌ സ്വയം ശക്തനില്‍ ലയിച്ചേകീഭവിച്ച്‌ 
ദൃശ്യരഹിതമായ അദ്വയസത്തയെ അനാ വൃതമാക്കും. ഭാരതീയരായ 
സത്യാന്വേഷികള്‍ ശക്തിചലനത്തിന്‍െറ ഈ രഹസ്യം തിരിച്ചും മറിച്ചും 
പരീക്ഷിച്ചുറപ്പിച്ചിട്ടുള്ളവരാണ്‌. ഈ പരീക്ഷ ണത്തില്‍ വ്യക്തമായും വിജയം 
വരിച്ച ഒരു സത്യനിഷ്ഠനെന്ന നിലയില്‍ ശക്തിചലന രഹസ്യം ഗുരുദേവന്‍ 
ആത്മോപദേശ ശതകത്തില്‍ വ്യക്തമാക്കുന്നതു നോക്കുക:- 


അറിവിനു ശക്തിയനന്തമുണ്ടി.; ഒതെല്ഛാ- 
മറുതിയിടാം 'സമ്‌ 'യന്യ ' യെന്നിവണ്ണം 
ഇരുപിരിവായ്‌ ഇതിലന്യ സാമ്യമാര്‍ന്നു- 
ഭൂളുരുവിലമര്‍ന്നു തെളിഞ്ഞുണര്‍ന്നിടേണം. ആത്തമോ. ശ. 36 


അറിവ്‌ എന്നു ഗുരുദേവന്‍ പറഞ്ഞിരിക്കുന്നത്‌ അദ്വയമായ പരമാത്മ 
സത്തയെത്തന്നെയാണ്‌. പരമാത്മസത്തയില്‍ അനന്തശക്തി ഒളിഞ്ഞു 
കിടപ്പുണ്ട്‌.എങ്കിലും ഈ ശക്തിയെ നമുക്ക്‌ സമയെന്നും അന്യയെന്നും 
രണ്ടായി തരംതിരിക്കാം. ഇവയില്‍ അന്യ സമയില്‍ അലിഞ്ഞുചേര്‍ന്ന്‌ 
വ്യക്തമായ സത്യബോധം നേടി ഉണരേണ്ടതാണ്‌. സമയുടെയും അന്യ 
യുടെയും സ്വരൂപവും ഗുരുദേവന്‍ തന്നെ ഇങ്ങനെ വ്യക്തമാക്കുന്നു.- 


ജനന? നവരത്നമഞ്ജര? 551 


പലവിധമായറിയുന്നതന്യമയാന്നായ്‌ 

വിലസുവതാംസമ, യെന്നു മേലിലോതും 

നിലയെയറിഞ്ഞു, നിവര്‍ന്നു, സാമ്യമേലും 

കലയിലലിഞ്ഞു കലര്‍ന്നിരുന്നിടേണം ആത്മോ. ശ. 38 


പലപല ദൃശ്യങ്ങളെ കാട്ടിത്തന്നു അറിവിനെ അനേകമായി വേര്‍പെടു 
ത്തിയപോലെ കാട്ടുകയാണ്‌ അന്യ ചെയ്യുന്നത്‌. സമയാകട്ടെ ഒരേസത്യസ്വരു 
പത്തെത്തന്നെ സര്‍വ്വത്ര കാണിച്ചുതരുന്നു. മേല്‍ പ്രതിപാദിക്കാന്‍ പോകുന്ന 
ആ അദ്വയസത്യസാക്ഷാത്കാരനില നല്ലവണ്ണം ധരിച്ച്‌ സമസ്വരൂപമായ 
സത്യകലയില്‍ അലിഞ്ഞുചേര്‍ന്ന്‌ അതായി സ്ഥിതിചെയ്യേണ്ടതാണ്‌. 
ഗുരുദേവന്‍ ഇങ്ങനെ വിവരിച്ച ഈ ശക്തികളില്‍ അന്യയെ അവിദ്യയെന്നും 
സമയെ വിദ്യയെന്നും മറ്റു വേദാന്തശാസ്ത്ര ഗ്രന്ഥങ്ങള്‍ വിവരിക്കുന്നു. 
കഠോപനിഷത്ത്‌ അന്യയെ പ്രേയസ്സെന്നും സമയെ ശ്രേയസ്സെന്നും വര്‍ണ്ണി 
ക്കുന്നു. ഗീത അന്യയെ ആസുരീസമ്പത്തെന്നും സമയെ ദൈവീസമ്പ 
ത്തെന്നും ചിത്രീകരിക്കുന്നു. ശക്തിയുടെ ആസു രീസമ്പത്തിനെ അഥവാ 
അന്യയെ കൈവെടിഞ്ഞ്‌ ദൈവീസമ്പത്തിനെ അഥവാ സമയെ ദ്ൃഡ്ദമായി 
സമാശ്രയിക്കാന്‍ ധീരന്മാരായ വിവേ കികള്‍ക്കുമാത്രമേ സാദ്ധ്യമാവൂ. 
ഗുരുദേവന്‍ തന്നെ പറയുന്നതു നോക്കുക.- 


വിഷമതയാര്‍മന്നഴുമമ്യ വെന്നുകൊശ്വാന്‍ 

വിഷമമഖണ്ഡ വിവേകശക്തിയെന്യേ; 

വിഷമയെ വെന്നതിന്നാല്‍ വിവേകമാകും 
വിഷയവിരോധിനിശയാടണഞ്ഞിടേണം ആത്മോ. ശ. 37 


നിരന്തരം വസ്തുപ്രതിഭാസങ്ങളുളവാക്കി അവയുടെ പിന്നാലെ 
പ്രജ്ഞയെ പായിച്ചുകൊണ്ടിരിക്കുകയാണ്‌ അന്യയുടെ ജോലി. പ്രജ്ഞയെ 
ഇപ്രകാരം വിഷമദൃശ്യങ്ങളിലകപ്പെടുത്തി ക്ളേശിപ്പിക്കുന്ന അന്യയെ 
ജയിക്കുകയെളുപ്പമല്ല. വിജയം എളുപ്പമല്ലെന്നുകരുതി പിന്‍മാറുന്നതി 
ന്നര്‍ഥവുമില്ല. അന്യയെ ജയിക്കാന്‍ പ്രയത്നമില്ലെന്നു വന്നാല്‍ കൂടുതല്‍ 
കൂടുതല്‍ വിഷമതയിലേക്ക്‌ പതിക്കേണ്ടിവരും. അതുകൊണ്ട്‌ നിരന്തരമുള്ള 
വിഷയാഭിനിവേശത്തെ തടഞ്ഞ്‌ സത്യത്തോടടുപ്പിക്കുന്ന സമസ്വരൂ 
പിണിയായ വിദ്യയെ സമാശ്രയിക്കുക തന്നെ വേണം. വിദ്യയെ സമാശ്രയിച്ച്‌ 
വിവേകംകൊണ്ട്‌ വിഷമ കാരിണിയായ അന്യയെ ജയിക്കണം. ഇതാണ്‌ 
ജീവിത ലക്ഷ്യം. ഇപ്രകാരം ആശ്രയിക്കപ്പെടേണ്ട സമസ്വരുപിണിയായ വിദ്യാ 
ശക്തിതന്നെയാണ്‌ ജനനീനവരത്നമജ്ഞരിയിലെ ജനനി. മായാ ശക്തിയുടെ 
ദ്വിമുഖ പ്രവര്‍ത്തനങ്ങളും പ്രസ്തുത കൃതിയില്‍ പരാമര്‍ശിക്കപ്പെടുന്നു 
ണ്ടെങ്കിലും ആശ്രയസ്ഥാനമായി പാടിപ്പുകഴ്ത്തപ്പെടുന്നത്‌ വിദ്യാരൂ പിണി 
യായ ജനനിയാണെ ന്നറിയേണ്ടതാണ്‌. ഈ ജനനിയെ സമാശ്രയിക്കുന്നവര്‍ 
നിത്യവും അമൃതസ്വരുപവുമായ സത്യ ത്തിലെത്തുമെന്നുളളതുകൊണ്ടാണ്‌ 
ആ അമ്മയെ പാടിപ്പുകഴ്ത്താന്‍ ഗുരുദേവന്‍ ആവശ്യപ്പെടുന്നത്‌. ജനനി 
യെക്കുറിച്ച്‌ കൂടുതലായറിയണമെങ്കില്‍ ഗുരുദേവന്‍െറ ദര്‍ശനമാലയിലെ 


552 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


മായാദര്‍ശനവും ആത്മോപദേശശതകവും വായിക്കുക. ജനനിക്കു 
ചാര്‍ത്താന്‍ ഒന്‍പതു രത്നങ്ങള്‍ കൂട്ടിയിണക്കിയുണ്ടാക്കിയ ഒരു 
പൂക്കുലയായിട്ടാണ്‌ ഗുരുദേവന്‍ തന്‍െറ ഈ കൃതിയെ കണക്കാക്കു 
ന്നത്‌. അതുകൊണ്ടാണ്‌ ജനന?നവരത്നമഞ്ജരി യെന്നു പേരിട്ടിരിക്കു 
ന്നത്‌. ഭക്ത്യവന്റമമായ ഭാവത്തോടെ നമുക്ക്‌ ഒന്നാമത്തെ രത്നത്തെ സമീ 
പിക്കാം.- 


1 ഒന്നായമാമതിയില്‍ നിന്നായിരം ത്രിപുടി- 
വന്നാശു തന്മതി മറ- 
ന്നന്നാദിയില്‍ പ്രിയമുയര്‍ന്നാടലാം കടലി- 
ലൊന്നായി വീണുവലയും 
എന്നാശയം ഗതിപെറും നാദഭൂമിയില- 
മര്‍ന്നാവിരാഭപടരും 
ചിന്നാഭിയില്‍ ത്രിപുടിയെന്നാണറും പടി- 
കലര്‍ന്നാറിടുന്നു ജനനീ! 
മാമതി - മഹാബുദ്ധി അഥവാ മഹാജ്ഞാനം; ഒന്നായമാമതി - 
അദ്വയമായ പരമാത്മസത്ത; ത്രിപുടി - ഒരേജ്ഞാനത്തിന്‍െറ മൂന്നു പുടങ്ങള്‍ 
അഥവാ വശങ്ങള്‍; അറിയുന്നവന്‍, അറിയപ്പെടുന്ന വസ്തു, അറിവ്‌ 
(ജ്ഞാതാവ്‌, ജേഞയം, ജ്ഞാനം) അല്ലെങ്കില്‍ അനുഭവിക്കുന്നയാള്‍, 
അനുഭവിക്കപ്പെടുന്ന വസ്തു, അനുഭവം (ഭോക്താവ്‌, ഭോഗ്യം, ഭോഗം) ഇവ 
മൂന്നും ജ്ഞാനസ്വരുപമായ പരമാത്മസത്തയുടെ ഭിന്നവശങ്ങള്‍ മാത്രമാണ്‌. 
അതുകൊണ്ടിവയെ ഒരുമിച്ച്‌ ത്രിപുടിയെന്നു വിളിക്കുന്നു. 
തന്മതി മറന്ന്‌ - തന്‍െറ യഥാര്‍ഥസ്വരൂപം വിസ്മരിച്ച്‌. അന്നം - ജഡം; 
അന്നാദിയില്‍ പ്രിയമുയര്‍ന്ന്‌ - ജഡദൃശ്യങ്ങളില്‍ കൌതുകം തോന്നി; 
ആടലാംകടല്‍ - ക്ളേശപൂര്‍ണ്ണമായ സംസാരസമുദ്രം; ഒന്നായിവീണ്‌ - ആകെ 
മുങ്ങി; ആശയം - ഹൃദയം; ഗതിപെറുന്ന - ലക്ഷ്യത്തെ കാണിച്ചുതരുന്ന; 
നാദഭൂമി - യോഗിയുടെ ഉള്ളില്‍ പൊന്തുന്ന അനാഹത ധ്വനിമണ്ഡലം, 
അല്ലെങ്കില്‍ ഓംകാരം; ആവിരാഭ - തെളിഞ്ഞു പൊന്തുന്ന പ്രകാശം; ചിന്നാഭി 
- ജ്ഞാനകേന്ദ്രം.; അറുംപടി - അസ്തമിക്കുമാറ്‌; ആറിടുന്നു - ശാന്തമാകുന്നു. 
അദ്വയമായ പരമാത്മസത്തയില്‍ ആയിരക്കണക്കിന്‌ ജ്ഞാതൃ 
ജേഞയജ്ഞാനരൂപങ്ങള്‍ വേര്‍പെട്ടു പൊന്തിയതോടെ സൃഷ്ടിയാരംഭിച്ചു. 
അതോടെ അദ്വയജ്ഞാനസ്വരൂപമാണെന്നുള്ള തന്‍െറ യഥാര്‍ഥസ്ഥിതി 
ആത്മാവ്‌ വിസ്മരിച്ചു.സ്വരൂപവിസ്മരണം വന്നതോടു കൂടി ജഡദൃശ്യങ്ങളില്‍ 
കൌതുകം വളര്‍ന്നു. അതിന്‍െറ ഫലമായി ക്ളേശം നിറഞ്ഞ 
സംസാരസമുദ്രത്തില്‍ തലവരെ മുങ്ങി വലയാനിടയായി. അങ്ങനെയുള്ള 
എന്‍െറ ഹൃദയത്തിന്ന്‌ സത്യസ്വരൂപത്തെക്കാണിച്ചുതരുന്ന നാദഭൂമിയില്‍ 
അലിഞ്ഞുചേര്‍ന്ന്‌ പ്രപഞ്ചത്തിന്‍െറ കേന്ദ്രസ്ഥാനമായ ജ്ഞാനസത്തയില്‍ 
ത്രിപുടിയെല്ലാമസ്തമിച്ച്‌ ഏകീഭവിക്കാന്‍, അല്ലയോ അമ്മേ, എന്നാണു 
ഭാഗ്യമുണ്ടാവുക. 


ജനന? നവരത്നമഞ്ജര? 553 





ആദ്യത്തെ ശ്ലോകത്തില്‍ തന്നെ ഗുരുദേവന്‍ ബന്ധത്തിന്‍േറയും 
മോക്ഷത്തിന്‍േറയും രഹസ്യം ആകര്‍ഷകമാംവണ്ണം വിശദമാക്കിയിരിക്കുന്നു. 
ഛാന്ദോഗ്യോപനിഷത്തിലെ ആറാമധ്യായം ആരംഭിക്കുന്നത്‌ പിതാവായ 
ഉദ്ദാലകന്‍േറയും പുത്രനായ ശ്വേതകേതുവിന്‍േറയും കഥയോടുകൂടിയാണ്‌. 
അച്ഛന്‍ മകനെ ഗുരുകുലത്തില്‍ പഠിക്കാനയച്ചു. പന്ത്രണ്ടാമത്തെ വയസ്സില്‍ 
പഠിക്കാന്‍പോയ മകന്‍ എല്ലാ വേദങ്ങളും പഠിച്ചുപൂര്‍ത്തിയാക്കിയിട്ട്‌ 
ഇരുപത്തിനാലാം വയസ്സില്‍ മടങ്ങിയെത്തി. മകന്‍െറ വരവ്‌ അച്ഛന്‍ ആശ്രമ 
ത്തിലിരുന്നു കണ്ടു. ഗര്‍വിഷ്ഠനും, അഹങ്കാരിയും അഭിമാ നിയുമായിട്ടാണ്‌ 
പുത്രന്‍ വരുന്നതു കണ്ടത്‌. “വിദ്യാഭ്യാസത്തിന്‍െറ ഫലമിതോ' എന്നു 
ചിന്തിച്ചു കൊണ്ടു പിതാവ്‌ ചോദിച്ചു: “കുഞ്ഞേ, നീ ഗര്‍വിഷ്ഠനായി കാണു 
ന്നുവല്ലോ, ഏതിനെക്കുറിച്ചു കേട്ടാല്‍ കേട്ടിട്ടി ല്ലാത്തതൊക്കെ കേള്‍ക്കപ്പെട്ട 
തായിത്തീരുമോ; ഏതിനെക്കുറിച്ചു ചിന്തിച്ചാല്‍ ചിന്തിച്ചിട്ടില്ലാത്തതൊക്കെ 
ചിന്തിക്കപ്പെട്ടതായിത്തീരുമോ; ഏതിനെക്കുറിച്ചറിഞ്ഞാല്‍ അറിയാത്ത 
തൊക്കെ അറിയപ്പെട്ടതായിത്തീരുമോ അതിനെക്കുറിച്ചു നീ ഗുരുക്കന്മാരോടു 
ചോദിച്ചോ?" അച്ഛന്‍െറ ചോദ്യം പൂര്‍ണമായും മകനു പിടികിട്ടിയില്ല. പിതാവ്‌ 
വീണ്ടും പറഞ്ഞു. “കുഞ്ഞേ, ഒരു മണ്‍കട്ടയെ അതിന്‍െറ കഴിവുകളോടുകൂടി 
അറിഞ്ഞുകഴിഞ്ഞാല്‍ മണ്‍മയമായ എല്ലാറ്റിനേയും മണ്ണിന്‍െറതന്നെ 
രൂപാന്തരങ്ങളായും അവയ്ക്കു നല്‍കപ്പെട്ടിരിക്കുന്ന വെറും പേരുകളായും 
അറിയാന്‍ ഒരു പ്രയാസവുമില്ല. പ്രത്യേകം പ്രത്യേകമുള്ള രൂപവും നാമവും 
തോന്നലാണെന്നും മണ്ണുമാത്രം ഉള്ളതാണെന്നും അറിയാന്‍ കഴിയുന്നു. 
സ്വര്‍ണത്തേയും ഇരുമ്പിനേയും സൂക്ഷ്മമായി അറിഞ്ഞാല്‍ സ്വര്‍ണവും 
ഇരുമ്പും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വസതുക്കളുടേയും രഹസ്യം ഇതുപോലെ 
യറിയാന്‍ ഒരു വിഷമവുമില്ല”. മകനായ ശ്വേതകേതു അറിയിച്ചു. “ഇക്കാര്യം 
ഗുരുക്കന്‍മാര്‍ എനിക്കു പറഞ്ഞുതന്നിട്ടില്ല. അച്ഛന്‍ തന്നെ അതു പറഞ്ഞു 
തരണം.” പിതാവു തുടര്‍ന്നു, “കുഞ്ഞേ, സൃഷ്ടിക്കുമുന്‍പ്‌ അഖണ്ഡമായ ഒരു 
ബോധസത്ത മാത്ര മേയുണ്ടായിരുന്നുള്ളു. സൃഷ്ടിക്കുമുന്‍പ്‌ ശൂന്യമാണുണ്ടാ 
യിരുന്നത്‌; അതില്‍നിന്നും സത്തുണ്ടായിയെന്നു ചിലകൂട്ടര്‍ പറയുന്നു. 
ഇതെങ്ങനെയാണ്‌ ശരിപ്പെടുക? ഇല്ലായ്മയില്‍ നിന്നും ഉണ്മ പൊന്തിവരാന്‍ 
പറ്റുമോ? അതുകൊണ്ട്‌ കുഞ്ഞേ, അഖണ്ഡമായ ബോധസത്തതന്നെയാണ്‌ 
സൃഷ്ടിക്കുമുമ്പുണ്ടായിരുന്നത്‌. അതു താന്‍ പലതാകട്ടെയെന്നു സങ്കല്പിച്ചു.” 
ഇത്രയും വിവരിച്ചിട്ട്‌ ശക്തിസങ്കല്പങ്ങള്‍ പടുത്തുയര്‍ത്തിയ പ്രപഞ്ചദൃശ്യ 
ങ്ങളെ ഓരോന്നായി ഉദ്ദാലകന്‍ ശ്വേതകേതുവിന്‌ വിവരിച്ചുകൊടുത്തു. എന്നിട്ട്‌ 
തുടര്‍ന്നു. “കുഞ്ഞേ സൃഷ്ടിക്കുമുമ്പുണ്ടായിരുന്ന ഈ ബോധസത്ത അത്യന്തം 
സൂക്ഷ്മമാണ്‌. ഈ കാണുന്നത്‌ മുഴുവന്‍ അതിന്‍െറ പ്രതിഭാസമാണ്‌. 
അതുകൊണ്ട്‌ അതുതന്നെയാണ്‌ ജഗത്തിന്‍െറ ആത്മാവ്‌. ശ്വേതകേതോ, 
നീയും അതുതന്നെയാണ്‌. ഒരു പരീക്ഷണശാലയില്‍ ശാസ്ത്ര സിദ്ധാന്തങ്ങള്‍ 
പരീക്ഷിച്ചുറപ്പിക്കുന്നതുപ്പോലെ ഉദ്ദാലകന്‍ അനേകം പരീക്ഷണങ്ങളില്‍കുടി 
തന്‍െറ സിദ്ധാന്തത്തെ ശ്വേതകേതുവിനു തെളിയിച്ചുകൊടുക്കുകയും 
ചെയ്യുന്നു. ഗുരുദേവന്‍ ഒന്നാം പദ്യത്തില്‍ ‘ഒന്നായമാമതി എന്നുപറയുന്നത്‌ 


554 ശീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


സൃഷ്ടിക്കുമുന്‍പുണ്ടായിരുന്ന ഉദ്ദാലകന്‍ വിവരിച്ച ഈ അഖണ്ഡബോധ 
സത്തയെത്തന്നെയാണ്‌. അന്വേഷിച്ചിട്ടുള്ളവര്‍ക്കൊക്കെ സാക്ഷാത്കരിക്കാന്‍ 
കഴിഞ്ഞിട്ടുളളതാണീ സത്യം. ഗുരുദേവനും അതിനെ നേരിട്ടുകണ്ടുകൊണ്ടു 
തന്നെയാണ്‌ വിവരിക്കുന്നതെന്ന്‌ അദ്ദേഹത്തിന്‍െറ ഓരോ വാക്കും 
വിളിച്ചറിയിക്കുന്നു. സൃഷ്ടിക്കുമുന്‍പുണ്ടായിരുന്ന ബോധസത്ത “താന്‍ 
പലതായി ഭവിക്കട്ടേ യെന്ന്‌ സങ്കല്‍പ്പിച്ചതോടുകൂടി ത്രിപുടീരുപത്തിലുള്ള 
നിരവധി ദൃശ്യങ്ങള്‍ അതില്‍ പൊന്തിവന്നു. അങ്ങനെ സൃഷ്ടി തുടങ്ങുകയായി. 
ഈ സൃഷ്ടിരഹസ്യമാണ്‌ “ആയിരം ത്രിപുടി വന്നു” എന്നു ഗുരുദേവന്‍ 
വിവരിക്കുന്നത്‌. ഈശ്വരസത്തയേയും സൃഷ്ടിരഹസ്യത്തേയും ഗുരുദേവന്‍ 
ദര്‍ശനമാലയിലെ ആദ്യത്തെ ശ്ലോകത്തില്‍ വിവരിക്കുന്നത്‌ നോക്കുക:- 


ആസീദദ്രഗ സദേവേദം ഭുവനം സ്വപ്നവത്ചുനഃ 
സസര്‍ജസര്‍വം സങ്കല്പമാദ്തണ പരമേശ്വര ദരീശ. 7 


ആരംഭത്തില്‍ ഈ ലോകം ഇങ്ങനെ വ്യക്തമായി ഉണ്ടായിരുന്നില്ല. 
അപ്പോള്‍ ജഗദീശ്വരസത്ത മാത്രമേയുണ്ടായിരുന്നുള്ളു. ഇല്ലാതിരുന്ന സ്വപ്നം 
ഉണ്ടായിക്കാണപ്പെടുന്നതുപോലെ ജഗദീശ്വരസത്തയിലുയര്‍ന്ന സങ്കല്പങ്ങള്‍ 
മാത്രമാണ്‌ പ്രപഞ്ചത്തെ ഉണ്ടാക്കിക്കാണിക്കുന്നത്‌. പരമാത്മസത്തയില്‍ 
സങ്കല്പസൃഷ്ടമാണ്‌ പ്രപഞ്ച പ്രതിഭാസമെന്നു ചുരുക്കം. 


ഇപ്രകാരം അദ്വയമായ അഖണ്ഡബോധസത്തയില്‍ അറിയുന്നവന്‍, 
അറിവ്‌, അറിയപ്പെടുന്നവസ്തു എന്ന രൂപത്തില്‍ അനന്തദൃശ്യങ്ങള്‍ 
പൊന്തിവന്നതോടെ ഓരോ ദൃശ്യവും തന്‍െറ യഥാര്‍ത്ഥ രൂപം അഖ 
ണ്ഡസത്തയാണെന്നുള്ള കാര്യം വിസ്മരിക്കാനിടയായി. താനും മറ്റു കാണ 
പ്പെടുന്നവയും ഭിന്ന ഭിന്ന ജീവിതങ്ങളാണെന്നു തെറ്റിദ്ധരിച്ചു. ഇക്കാര്യമാണ്‌ 
ഗുരുദേവന്‍ “തന്മതി മറന്നു” എന്നുള്ളതുകൊണ്ടര്‍ഥ മാക്കുന്നത്‌. 

തന്നില്‍ നിന്നും ഭിന്നവസ്തുക്കള്‍ ഉണ്ടെന്നുവന്നാല്‍ അതോടെ രാഗ 
ദ്വേഷങ്ങളും ഭയശോകങ്ങളും ഉയരുകയായി. ഒടുങ്ങാത്ത ജഡദൃശ്യങ്ങളില്‍ 
താല്പര്യം ജനിക്കുന്നു. തത്ഫലമായി സുഖദുഃഖരുപത്തിലും ജനന 
മരണരുപത്തിലുമുള്ള കര്‍മ്രപവാഹമാകുന്ന സംസാരസമുദ്രത്തില്‍ 
വീണുമുഴുകി ഖേദിക്കാനുമിടവരുന്നു. ഇക്കാര്യമാണ്‌ ‘“അന്നാദിയില്‍ 
പ്രിയമുയര്‍ന്നാടലാംകടലിലൊന്നായി വീണുവലയും' എന്ന വരിയില്‍ 
വൃക്തമാക്കിയിരിക്കുന്നത്‌. 


ജന്മം, മൃത്യു, ജരാനരകള്‍, ആധിവ്യാധികള്‍ എന്നിവകൊണ്ട്‌ ക്ളേശിച്ചു 
സംസാരബന്ധം നിസ്സാരമെന്നു തോന്നാന്‍ തുടങ്ങുമ്പോഴാണല്ലോ ഒരുവന്‍ 
സത്യാന്വേഷണ തത്പരനായി തീരുന്നത്‌. അന്തര്‍മുഖമായി ധ്യാന 
മനനങ്ങളില്‍കൂടി മനസ്സിന്‌ തികഞ്ഞ ഏകാഗ്രത നേടുകയാണ്‌ ആത്മാ 
നുഭൂതിക്കുള്ള മാര്‍ഗം. ആത്മോന്മുഖമായി തീരുന്ന മനസ്സ്‌ ബാഹ്യ 
വിഷയങ്ങളിലും ലോകസുഖങ്ങളിലും വിരസമായിത്തീരുന്നു. മനസ്സിന്‌ 
ഏകാഗ്രതയും വൈരാഗ്യവും വര്‍ധിക്കുന്നതോടുകുടി മധുരമധുരങ്ങളായ 


ജനന? നവരത്നമഞ്ജരി 555 


അനാഹതധ്വനികള്‍ (സ്വയം മുഴങ്ങി കേള്‍ക്കുന്ന നാദങ്ങള്‍) സത്യാ 
ന്വേഷിയുടെ ഉള്ളില്‍ മുഴങ്ങി കേള്‍ക്കാനിടവരുന്നു. ശ്രീ ശങ്കരാചാര്യ 
സ്വാമികള്‍ പ്രബോധസുധാകരമെന്ന കൃതിയില്‍ പറയുന്നതു നോക്കുക:- 


ചിത്തം വിഷയോ പരമാത്യഥാ യഥാ യാതി നൈശ്ചല്യം 
വേണോരിവ ദീര്‍ഘതരഃ തഥാതഥാ ശ്രൂയതേ നാദഃ (പബോ. 147 


ചിത്തം വിഷയവിരസമായി ഏകാഗ്രപ്പെട്ട്‌ നിശ്വലത കൈവരിക്കുന്നു. 
അതോടെ വേണുനാദം പോലെ ദീര്‍ഘമായ അനാഹതധ്വനി കേള്‍ക്കാ 
നിടവരുന്നു. അനാഹതനാദങ്ങള്‍ കേള്‍ക്കാന്‍ തുടങ്ങുന്നതോടെ ഹൃദയ 
ത്തില്‍ ആത്മപ്രകാശവും പടര്‍ന്നു വ്യാപിച്ച്‌ അനുഭവവിഷയമാകുന്നു. 
ആചാര്യസ്വാമികള്‍തന്നെ വീണ്ടും പറയുന്നതു നോക്കുക.- 


നാദാഭ്യാന്തര്‍വ്യര്‍ത്തിജ്യോതിര്യദ്വര്‍ത്തതേ ഹി ചിരം 
തത്രമനോ ലീനംചേത്നപുനഃ സംസാരബന്ധായ പിബ്ോ. 48 


അനാഹതധ്വനികളോടൊത്ത്‌ ഉള്ളില്‍ പടര്‍ന്നു വ്യാപിക്കുന്ന ജ്യോതി 
സ്റ്റില്‍ അറിയാതെ മനസ്സ്‌ ലയിച്ചു ചേരുന്നു. മനസ്സവിടെ ലയിക്കാന്‍ 
കഴിവുള്ളതായിത്തീര്‍ന്നാല്‍ പിന്നെ ഒരിക്കലും സംസാര ബന്ധത്തില്‍ 
പ്പെട്ടുഴലാന്‍ ഇടവരുന്നില്ല. ഈ സത്യാനുഭവ പ്രക്രിയക്ക്‌ ‘നാദാനുസന്ധാന്‌ 
മെന്നും “നാദലയയോഗ' മെന്നുമൊക്കെയാണ്‌ വേദാന്തികള്‍ നാമകരണം 
ചെയ്തിരിക്കുന്നത്‌. അനാഹതധ്വനിയിലും തദനുഗതമായ ജ്യോതിസ്സിലും 
ലയിച്ച്‌ ഹൃദയത്തിന്‍െറ അടിത്തട്ടിലേയ്ക്കാഴുന്ന ചിത്തം നിലനില്പിന്‍െറ 
മുഴുവന്‍ അധിഷ്ഠാനസത്തയായ ആത്മസത്തയെ സൂര്യബിംബംപോലെ 
വ്യക്തമായി കണ്ടനുഭവിക്കുന്നു. ആത്മസുര്യന്‍ ഉള്ളില്‍ പ്രകാശിക്കാന്‍ 
തുടങ്ങുന്നതോടെ പ്രപഞ്ചത്തിന്‍െറ മുഴുവന്‍ കേന്ദ്രമാണതെന്നും എല്ലാ 
പ്രപഞ്ചദൃശ്യങ്ങളും ആ സൂര്യന്‍െറ വെറും കിരണങ്ങള്‍ മാത്രമാണെന്നും 
സംശയാതീതമായി അറിയാന്‍ കഴിയുന്നു. പ്രപഞ്ചത്തെ ഒരു വൃത്തമായി 
കരുതിയാല്‍ അതിന്‍െറ മധ്യബിന്ദുവാണാത്മാവ്‌. മധ്യബിന്ദുവിലെത്തി 
നിന്നാല്‍ വൃത്തം മുഴുവന്‍ അറിയപ്പെടുമല്ലോ. ഒരു വണ്ടിച്ച്രകത്തിന്‍െറ നാഭി 
യില്‍ ആരക്കാലുകള്‍ ഘടിപ്പിച്ചിരിക്കുന്നതുപോലെ പ്രപഞ്ചം മുഴുവന്‍ 
ആത്മാവില്‍ പ്രതിഭാസിക്കുന്നുവെന്ന്‌ ഉപനിഷത്തുകളും ഘോഷിക്കുന്നു. 
നാദലയ യോഗത്തില്‍കൂടി ജ്ഞാനസ്വരൂപമായ ആത്മക്രേന്ദ്രത്തിലെത്തി 
ത്രിപുടി നശിച്ചു ബുദ്ധി പൂര്‍ണവിശ്രമം കൈവരിക്കുന്ന ഉജ്ജ്വലമായ 
സാക്ഷാത്കാര ദശയെയാണ്‌ ഗുരുദേവന്‍ “എന്നാശയം ഗതിപെറും' എന്നു 
തുടങ്ങുന്ന ഉത്തരാർധം കൊണ്ട്‌ വിവരിച്ചിരിക്കുന്നത്‌. ഈ നാദലയയോഗവും 
സത്യാനുഭൂതിയും ആത്മോപദേശശതകത്തിലും ഗുരുദേവന്‍ ഇങ്ങനെ 
വിവരിക്കുന്നു. 


അധികവിശാലമരുപ്രഭേശമമാന്നായ്‌ 
നദ? പെരുകുന്നതുപോമലെ വന്നു നാദം 


556 ശ്രീനാരായണ ഗുരുദേവഷ്ൃയതികശി സനമ്പുരിണദഡ്യാക്യാനം - ഭാഗം 77 


ശ്രുതികളില്‍ വീണു തുറക്കുമകഷി; യെന്നും 
യതമിയലും യതിവര്യനായിടേണം. ആത്മോ.ശ. 16 


സങ്കല്പനിരോധംകൊണ്ടു ശുന്യാകാശമായിത്തീരുന്ന ഹൃദയത്തില്‍ 
മരുഭൂമിയില്‍ നദി ഒഴുകി നിറയുന്നതുപോലെ അനാഹതധ്വനി പെരുകി 
മുഴങ്ങും. ആന്തരശ്രവണങ്ങള്‍ക്ക്‌ അത്‌ വിഷയീഭവിക്കും അതോടെ 
ജ്ഞാനചക്ഷുസ്‌ തുറക്കും. അതുകൊണ്ട്‌ മനോനിയന്ത്രണമുള്ള യതിവര്യ 
നായിത്തീരാന്‍ ഉദ്യമിക്കേണ്ടതാണ്‌. “ഓം' കാരമുച്ചരിച്ച്‌ മനസ്സിനെ അതില്‍ 
ലയിപ്പിച്ച്‌ സത്യാന്വേഷണം നടത്തുന്ന സാധനാമാര്‍ഗമാണ്‌ പ്രണവോ 
പാസന. നാദഭൂമിയില്‍ ചിത്തം ലയിക്കുന്നതായി ഗുരുദേവന്‍ പറയുന്നത്‌ ഈ 
്രണവോപാസനയെ ഉദ്ദേശിച്ചാണെന്നു ചിലര്‍ കരുതുന്നു. സൂക്ഷ്മ 
പരിശോധനയില്‍ നാദലയയോഗത്തില്‍കൂടിയുള്ള ആത്മാനുഭൂതിയെയാണ്‌ 
ഗുരുദേവന്‍ അര്‍ഥമാക്കുന്നതെന്ന്‌ മേല്‍ കാണിച്ചിട്ടുള്ള വിവരണം 
തെളിയിക്കുന്നുണ്ടല്ലോ. 

ഒന്നാം ശ്ളോകത്തിന്‍െറ പൂര്‍വ്വാര്‍ദ്ധത്തില്‍ അന്യയുടെ അഥവാ അവി 
ദ്യയുടെ പ്രവര്‍ത്തനത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്‌. അവിദ്യയാണല്ലോ 
ഒന്നായമാമതിയില്‍ ആയിരം ത്രിപുടി ഉണ്ടാക്കി ഭ്രമിപ്പിക്കുന്നവള്‍. ഉത്തരാ 
ര്‍ദ്ധത്തില്‍ ത്രിപുടീനാശകാരിണിയായ ജനനിയെ അതായത്‌ സമയെ പ്രകീര്‍ 
ത്തിക്കുകയും ചെയ്തിരിക്കുന്നു. വിദ്യയെ സമാശ്രയിക്കുന്ന ചിത്തം ജ്യോതിര്‍ 
മയമായ നാദഭൂമിയില്‍ അമര്‍ന്ന്‌ സത്യ ദര്‍ശനത്തിന്‌ ശക്തമായിത്തീരുന്നു. 


ബാഹ്യദൃശ്യങ്ങളില്‍ കൌതുകം തോന്നി അവയുടെ പിന്നാലെ കൂടി 
യാല്‍ എന്താണപകടം? അപകടം മറ്റൊന്നുമല്ല. പൂര്‍ണമായ കാരണ 
സത്തയെ അറിയാന്‍ കഴിയാതെ അല്‍പങ്ങളായ കാര്യരുപങ്ങളില്‍പ്പെട്ടു 
ഴലേണ്ടിവരും. പ്രപഞ്ചത്തിന്‍െറ മുഴുവന്‍ പൂര്‍ണകാരണ സത്തയായ ജ്ഞാന 
സ്വരൂപത്തില്‍ പ്രത്യേകിച്ച്‌ വസ്തുസത്തയൊന്നുമില്ലാതെ ഉണ്ടായിമറയുന്ന 
അല്പ പ്രതിഭാസങ്ങളാണ്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍. ഒരു വസ്തുവിനെ അല്പ 
മായറിയുന്നതുകൊണ്ട്‌ അപകടങ്ങളേറെയുണ്ട്‌. അല്പമായി വേര്‍പെട്ട 
പോലെ കാണുന്നത്‌ വാസ്തവത്തില്‍ പൂര്‍ണവസ്തുവില്‍ നിന്നും ഒരിക്കലും 
ഭിന്നമല്ല. ഈ വാസ്തവം ഗ്രഹിക്കാതെ അനേകം അല്പവസ്തുക്കളെ 
കാണുമ്പേഴാണ്‌ കലഹവും, കഷ്ടപ്പാടുമെല്ലാമുണ്ടാകുന്നത്‌. അങ്ങനെ 
യായാല്‍ യഥാര്‍ഥമായ ശാന്തിയോ സുഖമോ ഒരിക്കലും അനുഭവവിഷയ 
മാകുന്നതല്ല. നേരേമറിച്ച്‌ പൂര്‍ണസത്യം അറിയുന്നയാള്‍ക്ക്‌ ആരോടും 
കലഹിക്കേണ്ടതില്ല. സദാ ശാന്തിയും സുഖവും കരഗതമായിത്തീരുകയും 
ചെയ്യുന്നു. ഈ ജീവിതരഹസ്യമാണ്‌ ഗുരുദേവന്‍ അടുത്ത പദ്യത്തില്‍ 
വെളിപ്പെടുത്തുന്നത്‌.- 


2 ഇല്ലാതമായയിടുമുല്ലാസമൊന്നുമറി- 
വല്ലാതയില്ലനിലനും 
കല്ലാഴിയും കനലുമല്ലാതെ ശുന്യമതു- 
മെല്ലാമൊരാദിയറിവാം, 


ജനന? നവരത്നമഞ്ജര? 557 


തല്ലാഘവം പറകിലില്ലാരണം്രിയകള്‍ 
മല്ലാടുകില്ല മതിയീ- 
സല്ലാഭമൊന്നു മതിയെല്ലാവരും തിരയു- 
മുല്ലാഘബോധജനനീ! 
ഇല്ലാതെ - യഥാര്‍ഥത്തില്‍ ഇല്ലാതിരിക്കേ; മായയിടുമുല്ലാസമൊന്നും 
- മായ ഉള്ളതാക്കിക്കാണിക്കുന്ന പ്രപഞ്ചദൃശ്യമൊന്നും; അറിവല്ലാതെയില്ല 
- ജ്ഞാന സ്വരൂപമായ പരമാത്മസത്തയില്‍ നിന്നും ഭിന്നമായിട്ടുള്ളതല്ല; 
അനിലന്‍ - വായു; കല്ല്‌ - ഭൂമി; ആഴി - ജലം; കനല്‌ - തേജസ്സ്‌; അല്ലാതെ 
ശൂന്യം - മറ്റുള്ളവയില്‍ നിന്നും വേര്‍പെട്ടു നില്‍ക്കുന്ന ആകാശം; എല്ലാമൊരാ 
ദിയറിവാം - എല്ലാം പരമാത്മസത്തതന്നെയാണ്‌; തല്ലാഘവം - അതിന്‍െറ 
ഭാരമില്ലായ്മ, (സത്യബോധമുണ്ടാക്കിത്തീര്‍ക്കുന്ന ശാന്തിയെന്നര്‍ഥം); പറകില്‍ 
- വിവരിക്കുകയാണെങ്കില്‍; ഇല്ലാരണം - മദമാത്സര്യങ്ങളും യുദ്ധ 
കോലാഹലങ്ങളും അതോടെ അവസാനിക്കും; മതി, ക്രിയകള്‍ മല്ലാടുകില്ല - 
ബുദ്ധി, കര്‍മബന്ധങ്ങളില്‍പ്പെട്ടുഴലുകയില്ല; എല്ലാവരും തിരയും ഈ 
സല്ലാഭമൊന്നുമതി - സകല ജീവജാലങ്ങളും എത്തിച്ചേരാന്‍ കൊതിക്കുന്ന 
ഈ സത്യലാഭം ഒന്നുമാത്രം മതിയാകും; ഉല്ലാഘബോധജനനീ - പാപ ങ്ങളെ 
മുഴുവന്‍ നശിപ്പിക്കാന്‍ കഴിവുളള ജ്ഞാനത്തെ ഉളവാക്കുന്ന അല്ലയോ 
അമ്മേ! 
വാസ്തവത്തില്‍ ഇല്ലാതിരിക്കെ മായ ഉള്ളതാക്കിക്കാണിക്കുന്ന പ്രപ 
ഞ്ചദ്ൃശ്യങ്ങളൊന്നും ജ്ഞാനസ്വരൂപമായ ആദികാരണസത്തയില്‍ നിന്നും 
ഭിന്നമേയല്ല.പഞ്ചഭൂതങ്ങളും ആപരമാത്മാവില്‍നിന്നും വേര്‍പെട്ടു 
നില്‍ക്കുന്ന പദാര്‍ഥങ്ങളല്ല. ആ സത്യത്തെ സാക്ഷാത്ക്കരിച്ചാല്‍ കിട്ടുന്ന 
ആനന്ദവും ശാന്തിയും എന്തു പറയാന്‍? മദമാത്സര്യങ്ങള്‍ അതോടെ മാഞ്ഞു 
മറയും. ബുദ്ധി, കര്‍മഫലങ്ങളില്‍ നിസംഗമായിത്തീരും. സകലജീവിതങ്ങളും 
ചലിച്ചുകൊണ്ടിരിക്കുന്നത്‌ ആ സത്യത്തെ ലക്ഷ്യമാക്കിയാണ്‌. ഹൃദയ കാലു 
ക്ഷ്യങ്ങള്‍ മുഴുവന്‍ അകറ്റാന്‍ കഴിവുള്ള ബോധം തരുന്ന അല്ലയോ അമ്മേ! 
എനിക്കും ആ സത്യബോധം ഒന്നുമാത്രം മതിയാകും. 


പ്രപഞ്ചത്തിന്‍െറ നിസ്സാരതയും സത്യാന്വേഷണത്തിന്‍െറ അനിവാ 
രൃതയുമാണ്‌ ഈ പദ്യത്തിലെ പ്രതിപാദ്യം. ജ്ഞാനാനന്ദഘനമായ 
നിതൃസത്തയില്‍ മായാശക്തി തല്‍ക്കാലത്തേക്കുളവാക്കികാണിക്കുന്ന 
മിഥ്യാരൂപങ്ങളാണ്‌ പ്രപഞ്ചഘടകങ്ങള്‍. സൃഷ്ടിക്കായി പരമാത്മാവില്‍ 
സ്പന്ദിച്ചുയരുന്ന മായാശക്തിയുടെ പ്രവര്‍ത്തനങ്ങള്‍ രണ്ടാണ്‌. ആദ്യമായി 
അത്‌ തന്‍െറ ആശ്രയസ്ഥാനമായ പൂര്‍ണസത്യത്തെ മറയ്ക്കുന്നു. അനന്തരം 
ഇല്ലാത്ത നിരവധി ദൃശ്യങ്ങളുടെ തോന്നലുകള്‍ ആ സത്തയില്‍ ഉണ്ടാക്കി 
ത്തീര്‍ക്കുന്നു. സത്യത്തെ മറയ്ക്കുന്നത്‌ മായയുടെ ആവരണശക്തിയും 
മിഥ്യാപ്രതിഭാസങ്ങളെയുണ്ടാക്കിക്കാണിക്കുന്നത്‌ മായയുടെ വിക്ഷേപ 
ശക്തിയുമാണ്‌. പരമാത്മശക്തിയുടെ ഈ പ്രവര്‍ത്തനം നമുക്കു ഒരു 
ഐന്ദ്രജാലികന്‍െറ ശക്തിയോടുപമിക്കാം. ഐന്ദ്രജാലികശക്തി കാഴ്ച 
ക്കാരുടെ കണ്ണുകളില്‍ ഒരു മറവുണ്ടാക്കിയശേഷമാണല്ലോ ഇല്ലാത്ത പല 


558 ശ്രീനാരായണ ശുരുദേവക്യതികള്‍ സന്മുര്ണവ്യാഖ്യാനും - ഭാഗം 11 





വസ്തുക്കളെയും ഉണ്ടാക്കിക്കാണിക്കുന്നത്‌. മറ്റു ര്രമജ്ഞാനങ്ങളുടേയും 
സ്വരൂപം ഇതു തന്നെ. മങ്ങിയ വെളിച്ചത്തില്‍ കയറിനെ നാം പാമ്പായി 
തെറ്റിദ്ധരിക്കുന്നു. ഇവിടെ കയറിന്‍െറ രൂപം മറഞ്ഞിട്ടാണല്ലോ ഇല്ലാത്ത 
പാമ്പിന്‍െറ രൂപം പൊന്തിക്കാണുന്നത്‌. ബോധസ്വരുപമായ ആത്മാവിനെ 
ഇങ്ങനെയിരുണ്ട ഒരു മൂടുപടം മറയ്ക്കുന്നുവെന്ന്‌ ഉറക്കത്തില്‍ നമുക്ക്‌ അനു 
ഭവിക്കാനും കഴിയുന്നു. ഗാഡ്ദനിദ്രയില്‍ ഇരുണ്ട ഒരാവരണത്തില്‍ 
ഒളിഞ്ഞിരുന്നു കൊണ്ട്‌ ജ്ഞാനസ്വരുപിയായ ആത്മാവ്‌ സുഖിക്കു 
ന്നതായിട്ടാണല്ലോ അനുഭവം. ഉണരുമ്പോള്‍ ഒരാള്‍ ഞാന്‍ സുഖമായി 
ഉറങ്ങി, ഒന്നുമറിഞ്ഞില്ല എന്നുപറയുന്നതു നാം കേള്‍ക്കാറുണ്ട്‌. ഉറങ്ങിയ 
ആള്‍ സുഖിച്ചുവെന്നും പക്ഷേ അജ്ഞത അയാളെ മൂടിയിരുന്നുവെന്നും 
ഈ പ്രസ്താവനകള്‍ തെളിയിക്കുന്നു. ഉണരുമ്പോള്‍ ആത്മാവിനെ 
മൂടിയിരുന്ന ഇരുണ്ട ആവരണത്തില്‍ നിന്നുതന്നെ അഹങ്കാരവും ബുദ്ധിയും 
മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പൊന്തിവരുന്നതായും കാണുന്നു. ഇത്‌ 
ഇന്ദ്രജാലമല്ലാതെ മറ്റെന്താണ്‌? ഗുരുദേവന്‍തന്നെ ആത്മോപദേശ 
ശതകത്തില്‍ ഇതു വ്യക്തമാക്കിയിട്ടുണ്ട്‌. 


ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ- 

വറിവ്‌; അതുതാനാഥ നാമരുപമായും 

കരണമമാടിന്ദ്രിയകര്‍ത്ത്യകര്‍മമായും 

വരുവതുകാങ്ക മഹേന്രജാലമെല്ലാം. ആത്മോ.ശ. 27 


ഗാഡ്നിദ്രയില്‍ ഇരുളില്‍ മറഞ്ഞിരിക്കുന്ന ആത്മാവ്‌ ബോധസ്വരുപ 
നാണ്‌. അതുതന്നെ ഉണരുമ്പോള്‍ സങ്കല്പങ്ങള്‍ മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, 
അഹങ്കാരം, വിഷയങ്ങള്‍, എന്നിവയൊക്കെയായി രൂപാന്തരപ്പെടുന്നു. 
ഇതിന്ദ്രജാലമല്ലാതെ മറ്റെന്താണ്‌? വ്യക്തി ശരീരത്തില്‍ ഒതുങ്ങുന്ന 
ആത്മാംശത്തില്‍ അവിദ്യാശക്തി നടത്തുന്ന സൃഷ്ടിയും പ്രളയവും ആണ്‌ 
ഉണര്‍വും ഉറക്കവും. പരമാത്മാവില്‍ ഉണ്ടായിമറയുന്ന പ്രപഞ്ചത്തിന്‍േറയും 
സൃഷ്ടി-പ്രളയരഹസ്യം ഇതുതന്നെ. അപ്പോള്‍ മായാശക്തി പരമാത്മാവിനെ 
ആവരണം ചെയ്തിട്ട്‌ തല്ക്കാലത്തേക്കുണ്ടാക്കിക്കാണിക്കുന്ന വിക്ഷേപങ്ങള്‍ 
മാത്രമാണ്‌ പ്രപഞ്ചഘടകങ്ങള്‍. ജ്ഞാനസ്വരൂപമായ പരമാത്മാവില്‍ തന്നെ 
ശക്തി ഉള്ളതാക്കി തോന്നിക്കുന്ന പ്രതിഭാസങ്ങളായതുകൊണ്ട്‌ അതെല്ലാം 
ജ്ഞാനം തന്നെയെന്നറിയേണ്ടതുമാണ്‌. ശുദ്ധജ്ഞാനത്തെ ഇങ്ങനെ 
അല്പാല്‍പങ്ങളാക്കി വേര്‍തിരിക്കുന്നതില്‍ അജ്ഞാന സ്വരൂപിണിയായ 
മായയ്ക്ക്‌ പങ്കുണ്ടെങ്കിലും അറിയപ്പെടുന്ന അല്‍പരുപങ്ങളെല്ലാം ജ്ഞാന 
ത്തിന്‍െറതന്നെ അംശങ്ങളാണെന്നും പറയാതെ തരമില്ലല്ലോ. ഇക്കാര്യമാണ്‌ 
ഗുരുദേവന്‍ “ഇല്ലാതമായയിടുമുല്ലാസമൊന്നുമറിവല്ലാതെയില്ല.” എന്നു പറ 
ഞ്ഞിരിക്കുന്നത്‌. ഈ വരിയിലെ ഉല്ലാസ ശബ്ദത്തിന്‌ നിഷ്കൃഷ്ടമായിപ്പറ 
ഞ്ഞാല്‍ വിക്ഷേപം എന്നുതന്നെയാണര്‍ഥം. ഇവിടത്തെ ഇല്ലാത എന്ന വിശേ 
ഷണം ഉല്ലാസത്തെ വിശേഷിപ്പിക്കുന്നതായി കരുതുന്നതാണു നന്ന്‌. മായ 
ഇല്ലാത്തതെന്നു പറയുന്നതിനേക്കാള്‍ മായാകാര്യങ്ങള്‍ ഇല്ലാത്തവയെന്നു 


ജനന? നവരത്നമഞ്ജര? 559 


പറയുന്നതാണുചിതം. ശക്തനുള്ളിടത്തോളം ശക്തി ഇല്ലാത്തതെന്നു 
പറയുകവയ്യല്ലോ. ശക്തി ശക്തനില്‍ ലയിച്ചേകീഭവിച്ചാല്‍ സൃഷ്ടി നിലയ്ക്കും. 
സ്പന്ദിച്ചുയര്‍ന്നാല്‍ സൃഷ്ടി തുടങ്ങും. ഇന്ദ്രജാലക്കാരന്‍ വെറുതേയിരിക്കു 
മ്പോഴും അയാളുടെ ശക്തി നശിച്ചുവെന്നു പറയാന്‍ വയ്യ. അയാള്‍ 
ഉണ്ടാക്കിക്കാണിച്ച പദാര്‍ഥങ്ങള്‍ ഇല്ലാത്തവയാണെന്നു മാത്രമേ പറയാന്‍ 
പറ്റൂ. 

സൃഷ്ടി രഹസ്യമിതാണെങ്കില്‍ പ്രപഞ്ചത്തിന്‍െറ മുഴുവന്‍ മുലഘടക 
ങ്ങളായി കാണപ്പെടുന്ന പഞ്ചഭൂതങ്ങളും ആദിയറിവായ പരമാത്മാവില്‍ 
മായാനിര്‍മിത പ്രതിഭാസങ്ങളാണെന്നറിയാന്‍ പ്രയാസമില്ല. ശ്ലോകത്തിലെ 
രണ്ടാമത്തെവരി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ശക്തിശബ്ദഗുണമംഗീ 
കരിച്ചതോടെ അറിവിന്‍െറ ആദ്യപ്രതിഭാസമായ ആകാശം ഉണ്ടായതായി 
തോന്നി. തുടര്‍ന്ന്‌ സ്പര്‍ശരുപരസഗന്ധങ്ങള്‍ ഓരോന്നോരോന്ന്‌ കുടിചേര്‍ന്ന 
തോടെ മറ്റു ഭൂതങ്ങളും ഓരോന്നായി ഉണ്ടായതായി തോന്നി. എന്നാല്‍ 
ഇവയെല്ലാം അറിവില്‍ പ്രകാശി ക്കുന്നവയായതുകൊണ്ടു അറിവിന്‍െറ തന്നെ 
വിവിധ ധര്‍മങ്ങളാണ്‌ പഞ്ചഭൂതങ്ങള്‍ എന്നതാണ്‌ വാസ്തവം. അറിവ്‌ പൂര്‍ണ്ണ 
മായി സാക്ഷാത്കരിക്കപ്പെടുമ്പോള്‍ ഈ താല്‍ക്കാലിക വൈവിധ്യം 
ഇല്ലാതാവുകയും ചെയ്യും. ഇക്കാര്യമാണ്‌ എല്ലാമൊരാദിയറിവാം എന്ന വാക്യം 
കൊണ്ട്‌ ഗുരുദേവന്‍ വെളിവാക്കിയിരിക്കുന്നത്‌. എല്ലാ പ്രപഞ്ചപ്രതിഭാസ 
ങ്ങളും അദ്വൈത സത്തയില്‍ സ്വപ്നംപോലെ മായാസങ്കല്പ നിര്‍മിതങ്ങളാ 
ണെന്നും പൂര്‍ണ സത്യം അനാവൃതമാകുമ്പോള്‍ അതുമാത്രമേ അവശേഷി 
ക്കുകയുള്ളൂ വെന്നും ഗുരുദേവന്‍ അംദ്വതദ്വീപികയില്‍ അനുഭൂതിയുടെ 
ഉത്കടത യോട്പതിപാദിക്കുന്നത്‌ നോക്കുക:- 


പേരായിരം ്രതിഭയായിരമിങ്ങവറ്റി- 

ലാരാമലഴും വിഷയമായിരമാം (പഞ്ചം 

ഓരായ്കില്‍ നേരിതു കിനാവുണരും വരക്കും 
നേരാമുണര്‍ന്നളവ്ുണര്‍ന്നവന്ാാമശേഷം അമദദ്വ.ദ7. 7 


ആയിരമായിരം പേരുകളും, അവയോടുചേര്‍ന്നുണ്ടാകുന്ന സങ്ക ല്പ 
ങ്ങളും, അവയില്‍കുടി ബന്ധപ്പെടുന്ന ബാഹ്യപദാര്‍ഥങ്ങളും; ഇതാണല്ലോ 
പ്രപഞ്ചം. നിത്യമേത്‌ അനിത്യമേത്‌ എന്നു ചിന്തിക്കാത്ത മായന്‍ ഇതെല്ലാ 
മുള്ളതാണ്‌. ഉണരുന്നതുവരെ ഈ സ്വപ്നം ഉള്ളതുപോലെ തുടരുകയും 
ചെയ്യും. ഉണര്‍ന്നു കഴിഞ്ഞാല്‍ പിന്നെയെല്ലാം ആ സത്യം മാത്രം ഇനി 
ഉണര്‍ന്നനുഭവിക്കാവുന്ന ആ പൂര്‍ണ്ണസത്യത്തിലെ അനുഭവ രസികതയെ 
ന്താണ്‌? താന്‍ തന്നെ വ്യക്തമായും അനുഭവിച്ചുകൊണ്ടു പ്രസ്തുത പദ്യ 
ത്തിലെ ഉത്തരാര്‍ദ്ധത്തില്‍ ഗുരുദേവന്‍ ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. 
സത്യത്തെയറിയുന്നതോടെ സംസാരഭാര ങ്ങളെല്ലാം ഒടുങ്ങുന്നു. 
“തല്ലാഘവം” എന്നതിനു സംസാരദുഃഖം മുഴുവന്‍ ഒഴിഞ്ഞകലുന്ന സത്യ 
സ്ഥിതിയിലെ ശാന്തിയെന്നര്‍ഥം, അത്‌ വര്‍ണനാതീതമാണ്‌. മദമാത്സ ര്യ 
ങ്ങള്‍ക്കൊന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല. സര്‍വം ബ്രഹ്മമായി 


560 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കാണുന്ന സത്യദര്‍ശി ആരോടു എന്തിനു മത്സരിക്കാനാണ്‌. മാനാപമാന 
ങ്ങള്‍ക്കതീതമായി സര്‍വ്വരത സമബുദ്ധി കൈവരിക്കുന്നതാണല്ലോ 
സത്യനിഷ്ഠ. ഗീത പറയുന്നതു നോക്കുക:- 


വിദ്യാവിനയസന്ധന്നേ ബ്വോഹ്മണഗവിഹസ്തിനി 
ശുനികചൈവശ്വപാകേച പണ്ഡിതാഃ; സമദര്‍ശിന്ഃ ഭഗ. ഗീ. 5-18 


വിദ്യാവിനയസമ്പന്നനായ ്രാഹ്മണനിലും, പശുവിലും, ആനയിലും, 
പട്ടിയിലും, പറയനിലും ബ്രഹ്മജ്ഞാനി സമദര്‍ശിയായിരിക്കും. അതുകൊണ്ട്‌ 
ബ്രഹ്മജ്ഞാനിയുടെ മനസ്സില്‍ മദമാത്സര്യങ്ങള്‍ക്ക്‌ സ്ഥാനമേ യുണ്ടാ 
യിരിക്കുന്നില്ല. ഈ സത്യാനുഭൂതി രഹസ്യമാണ്‌. ഇല്ലാരണം എന്ന രണ്ടു 
ചെറിയ പദങ്ങളില്‍ ഗുരുദേവന്‍ പ്രകടമാക്കിയിരിക്കുന്നത്‌. 

മതി, ക്രിയകള്‍ മല്ലാടുകില്ല എന്നു തന്നെ കൂട്ടിച്ചേര്‍ത്തു മനസ്സിലാ 
ക്കേണ്ടതാണ്‌. ഇവിടെ ക്രിയകള്‍ ഇല്ല എന്നര്‍ഥം മനസ്സിലാക്കുന്നത്‌ തെറ്റായി 
രിക്കും. സത്യം സാക്ഷാത്കരിച്ചയാള്‍ക്കും ക്രിയകള്‍ നിശ്ശേഷം ഉപേക്ഷി 
ക്കാന്‍ സാദ്ധ്യമല്ല. “നഹിദേഹഭൃതാശക്യ തൃക്തും കര്‍മാണ്യ ശേഷതഃ” 
ശരീരമുള്ളിടത്തേളം കര്‍മങ്ങള്‍ പൂര്‍ണമായി ഉപേക്ഷിക്കാന്‍ പറ്റുകില്ലെന്നാണ്‌ 
ഭഗവാന്‍ ഗീതയിലും പ്രഖ്യാപിക്കുന്നത്‌. ശരീരമുള്ളിടത്തോളം പ്രാരബ്ധ 
കര്‍മം നിലനില്ക്കും. പക്ഷേ ശരീരം എന്തൊക്കെ ചെയ്താലും സത്യം കണ്ട 
തപസ്വിയുടെ മനസ്സ്‌ ആ കര്‍മങ്ങളുടെ കുടുക്കില്‍പ്പെട്ടുഴലാനിടവരു 
ന്നില്ല. ഗീതയില്‍ ഭഗവാന്‍ ലോകത്തിനു നല്‍കുന്ന ഏറ്റവും മികച്ച സന്ദേശ 
മിതാണ്‌:- 


യസ്യനാഹംക്യതോഭാവോ 

ബ്ുദ്ധിര്യസ്യ ന ലിപ്യതേ 

ഹത്വാപി സ ഇമാംലോകാന്‍ 

ന ഹത്ത? ന നിബദ്ധ്യതേ ഭഗ. ഗീ. 18-17 


ആര്‍ക്കഹങ്കാരമില്ലയോ ആരുടെ ബുദ്ധി വിഷയങ്ങളില്‍ സംഗ 
പ്പെടുന്നില്ലയോ അവന്‍ ലോകത്തെ മുഴുവന്‍ ഹനിച്ചാല്‍പോലും ആരെയും 
ഹനിക്കുന്നില്ല. ബദ്ധനായിത്തീരുന്നുമില്ല. കൂടാതെ സത്യദര്‍ശികള്‍ 
പലപ്പോഴും ലോകസംഗ്രഹത്തിനുവേണ്ടി തികച്ചും നിഷ്‌ കാമമായി 
അനവരതം യത്നിക്കാറുമുണ്ട്‌. മനുഷ്യവിദ്വേഷം സര്‍വ്വത്ര നടമാടിയിരുന്ന 
കേരളത്തില്‍ ജനസേവനം മാത്രം ലാക്കാക്കി അവസാന നിമിഷം വരെ 
കഠിനാധ്വാനം ചെയത്‌ ശരീരം തൃജിച്ച ജീവന്‍മുക്തനായിരുന്നല്ലോ ശ്രീ 
ഗുരുദേവന്‍. പക്ഷേ അദ്ദേഹം സ്വാര്‍ഥപൂരണത്തിനായി എന്തെങ്കിലും 
കര്‍മഫലം കാംക്ഷിക്കുകയോ രാഗദ്വേഷാദി കര്‍മബന്ധങ്ങളില്‍ പെട്ടുഴലു 
കയോ ചെയ്തിരുന്നില്ലെന്നു സ്പഷടം. സദാ സര്‍വ്രത ഈശ്വരനെത്തന്നെ 
ദര്‍ശിച്ചുകൊണ്ട്‌ നിഷ്കാമമായി ജനസേവനം നടത്തിയ ആ യതീശ്വരന്‍ 
സ്വാനുഭവത്തെത്തന്നെയാണ്‌ മതി, ക്രിയകള്‍ മല്ലാടുകില്ല എന്നിങ്ങനെ 
സത്യനിഷ്ഠന്‍െറ അനുഭവമായി വിവരിക്കുന്നത്‌. 


ജനന? നവരത്നമങ്ങ്ജരി 561 





മനുഷ്യമനസ്സിനെ ഇത്രയേറെ ശാന്തിയിലും ആനന്ദത്തിലും ആഴ്ത്താന്‍ 
സത്യാനുഭൂതിക്കുമാത്രമേ കഴിയൂ. അപ്പോള്‍ ശാന്തിയും സുഖവുമാണ്‌ സകല 
ജീവജാലങ്ങളും അന്വേഷിക്കുന്നതെങ്കില്‍ അറിഞ്ഞോ അറിയാതെയോ, 
തെറ്റായോ ശരിയായോ എല്ലാവരും ഈ സത്യത്തെതന്നെ യാണന്വേഷി 
ക്കുന്നതെന്നു തീര്‍ച്ച. വേണ്ടവണ്ണമന്വേഷിക്കുന്നവര്‍ കണ്ടെത്തുന്നു; തെറ്റായി 
തിരയുന്നവര്‍ അതില്‍നിന്നും വഴുതിപ്പോകുന്നു; അത്രേയുള്ളൂ. വെള്ളത്തില്‍ 
നിന്നും കരയില്‍ പിടിച്ചിടുന്ന മത്സ്യം പിടയ്ക്കുന്നത്‌ തിരിച്ച്‌ വെള്ളത്തില്‍ 
വീഴാനാണ്‌. അതു പോലെ സകല പ്രപഞ്ചഘടകങ്ങളും ചലിക്കുന്നത്‌ 
അവയുടെ ഉത്പത്തിസ്ഥാനമായ സത്യത്തിലേയ്ക്ക്‌ തിരിച്ചെത്താനാണെ 
ന്നാണ്‌ വേദാന്തമതം. 


ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു നോക്കുക:- 


മമവര്‍ത്മാന്ുവര്‍ത്തന്തേ 
മനുഷ്യാഃ പാര്‍ഥസര്‍വശഃ ഭഗ. 01. 4-11 


അര്‍ജ്ജുന, സകലമനുഷ്യരും എന്നെ ലക്ഷ്യമാക്കിത്തന്നെയാണ്‌ 
ചലിക്കുന്നത്‌. ഈ വേദാന്തരഹസ്യമാണ്‌ ഗുരുദേവന്‍ “എല്ലാവരും തിരയും 
സല്ലാഭം” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 

അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഈശ്വരനെ ലക്ഷ്യമാക്കി 
യാണ്‌ ചലിക്കുന്നതെങ്കിലും വിദ്യാസ്വരൂപിണിയായ അമ്മയെ ഇതിന്നു വേണ്ടി 
ചിലര്‍ മാത്രമേ സമാശ്രയിക്കുന്നുള്ളു. അതുകൊണ്ട്‌ എല്ലാവരും തിരയും 
എന്നത്‌ ജനനിയുടെ വിശേഷണമായി സ്വീകരിക്കാന്‍ പാടില്ല. അധികമാളു 
കളും ആസുരീസമ്പന്നയായ അവിദ്യയെ ആശ്രയിച്ചാണ്‌ കഴിയുന്നത്‌. മഹ 
ത്തുക്കള്‍ മാത്രമേ ദൈവീസമ്പന്നയായ വിദ്യയെ സമാശ്രയിക്കാറുള്ളൂ. 
ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു നോക്കുക:- 


മഹാത്മാനസ്തു മാം പാര്‍ഥ 

ദൈവം ്രക്യതിമാശിതാഃ 

ഭജന്ത്യനന്യമനസോ 

ജ്ഞാത്വാഭുതാദിമവ്യ യം. ഭഗ. ൧1. 9-13 


പാര്‍ഥ, മഹാന്മാര്‍ മാത്രമേ ദൈവീസമ്പന്നയായ പ്രകൃതിയെ സമഃ 
ശ്രയിക്കാറുള്ളൂ. അവര്‍ ഞാന്‍ സര്‍വജഗത്തിനും ആദികാരണമാണെന്നറിഞ്ഞ്‌ 
എന്നെ ഭജിക്കുന്നു. 

വിദ്യാരൂപിണിയായ ജനനി സര്‍വത്രപരമാത്മസത്തയെ കാണിച്ചു 
തരുന്ന സത്യബോധത്തെ അഥവാ ജ്ഞാനത്തെയുളവാക്കുന്നു. ജ്ഞാനോ 
ദയത്തോടെ പാപമെല്ലാം മാഞ്ഞുമറയുന്നു. ജ്ഞാനം പോലെ പവിത്രമായി 
മറ്റൊന്നുമില്ലെന്നാണു ഗീത പറയുന്നത്‌. എത്ര വലിയ പാപസമുദ്രത്തേയും 
കടത്തിവിടാന്‍ ജ്ഞാനമാകുന്ന കപ്പലിന്‌ കഴിവുണ്ട്‌. ഭഗവാന്‍ ഗീതയില്‍ 
പറയുന്നതു നോക്കുക:- 


77-2003 36 


562 ശീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണദ്യാഖ്യാനം - ഭാഗം I 


അപി ചേദസി പാപേഭ്യഃ 

സര്‍വേഭ്യഃപാപക്യത്തമഃ 

സര്‍വ്വം ജ്ഞാനപ്ളവേ നൈവ 

വ്യജിനംസംതരിഷ്യന്ി. ഭഗ. ഗ7 4-36 


അര്‍ജ്ജുന, നീ പാപികളില്‍വച്ചൊക്കെ കൊടിയ പാപിയാണെങ്കില്‍ 
പോലും ജ്ഞാനമാകുന്ന കപ്പല്‍ നിന്നെ ആ പാപസമുദ്രത്തിന്‍െറ 
മറുകരയില്‍ കൊണ്ടെത്തിക്കും. ഇതൊക്കെ മനസ്സില്‍ കണ്ടുകൊണ്ടാണ്‌ 
ഉല്ലാഘബോധജനനീ, പാപത്തെ മുഴുവന്‍ ഉന്മൂലനം ചെയ്യാന്‍ കഴിവുളള 
ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന അമ്മേ എന്നു ഗുരുദേവന്‍ വിദ്യയെ 
സംബോധന ചെയ്തിരിക്കുന്നത്‌. 


ജനിച്ചും മരിച്ചും കടന്നുപൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചദൃശ്യങ്ങള്‍ 
നശ്വരങ്ങളായ താല്‍ക്കാലിക പ്രതിഭാസങ്ങളാണെന്ന്‌ മനുഷ്യന്‍ 
അനുനിമിഷം കാണുന്നുണ്ട്‌. എങ്കിലും അതു ബോധ്യപ്പെടാനുള്ള 
വിവേകശക്തി പലപ്പോഴും അവനുണ്ടാകുന്നില്ല. അവനവന്‍െറ തന്നെ ഹൃദയ 
പങ്കജത്തില്‍ ആത്മസത്തയെ സാക്ഷാത്കരിച്ച്‌ സ്ഥിതപ്രജ്ഞനായി 
ആനന്ദമധുവുണ്ടുകഴിയുന്ന ജീവന്‍മുക്തനാണ്‌ ധന്യധന്യന്‍. ഇക്കാര്യമാണ്‌ 
ഗുരുദേവന്‍ സ്വാനുഭൂതിയുടെ മാദകതയോടുകൂടി അടുത്ത പദ്യത്തില്‍ 
വിവരിക്കുന്നത്‌. 


3 ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു 
കണ്ടാടുമംഗമകവും 
കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതിചു- 
രുണ്ടാമഹസ്സില്‍മറയും 
കണ്ടാലുമീനിലയിലുണ്ടാകയില്ലറിവ- 
ഖണ്ഡാനുഭൂതിയിലെഴും 
തണ്ടാരില്‍ വീണുമധുവുണ്ടാരമിക്കുമൊരു 
വണ്ടാണുസൂരി സുകൃതി 
ഉണ്ടായി മാറുമറിവ്‌ - ജനിച്ചുമരിക്കുന്ന പ്രപഞ്ചദൃശ്യങ്ങള്‍; ഉണ്ടായി മുന്നം 
- മുന്‍പ്‌ ഇല്ലാതിരുന്നിട്ട്‌ ഉണ്ടായിക്കാണപ്പെടുന്നവയാണ്‌ ; ഇതു 
കണ്ടാടുമംഗമകവും കൊണ്ട്‌ - ഇടക്കാലദൃശ്യങ്ങളെ കണ്ട്‌ അവയുടെ 
പിന്നാലെ പായുന്ന ശരീരവും മനസ്സും പേറി; ആയിരംതരമിരുണ്ട്‌ - ആയിര 
മായിരം സങ്കല്‍പങ്ങള്‍ക്കു വശപ്പെട്ട്‌; ആശയം പ്രതിചുരുണ്ട്‌ - ഇടുങ്ങിയ 
ആശയങ്ങളില്‍ പെട്ടു ചുരുങ്ങി; ആ മഹസ്സില്‍ മറയും - വാസനാരൂപത്തില്‍ 
ആത്മപ്രകൃതിയില്‍ ലയിക്കും; കണ്ടാലുമീനിലയില്‍ - സൃഷ്ടി പ്രളയങ്ങള്‍ 
ഇങ്ങനെ ആവര്‍ത്തിക്കുന്നത്‌ കണ്ടാലും; ഉണ്ടാകയില്ലറിവ്‌ - സൃഷ്ടി 
പ്രളയങ്ങള്‍ക്കധിഷ്ഠാനമായ സത്യത്തെക്കുറിച്ച്‌ ബോധമുണ്ടാകുകയില്ല; 
അഖണ്ഡാനുഭൂതിയിലെഴും - ജീവാത്മപരമാത്മാക്കളെ ഒന്നായിക്കണ്ട്‌ 
അഖണ്ഡ പരമാത്മജ്ഞാനാനൃഭൂതിയില്‍ ഉയര്‍ന്നു വികസിക്കുന്ന; തണ്ടാരില്‍ 
- ഹൃദയ പങ്കജത്തില്‍; വീണ്‌ - മുഴുകി; മധുവുണ്ട്‌ - അനന്തമായ ആത്മാനന്ദം 


ജനന? നവരത്നമഞ്ജര? 563 


നുകര്‍ന്ന്‌; ആരമിക്കുന്ന - നിത്യസുഖമനുഭവിക്കുന്ന; വണ്ടാണുസൂരി സുകൃതി 
-വണ്ടാണ്‌ ബ്രഹ്മജ്ഞാനിയായ പുണ്യവാന്‍. 

്രപഞ്ചദൃശ്യങ്ങളെല്ലാം ഉണ്ടായിവന്നവയും അല്‍പകാലം നിലനിന്നിട്ട്‌ 
നശിച്ചുപോകുന്നവയുമാണ്‌. ഇല്ലാതിരുന്ന അവ്യക്താവസ്ഥയില്‍ നിന്നും 
ഇങ്ങനെ ഉണ്ടായിക്കാണപ്പെടുന്ന വിഷയങ്ങളെ കണ്ടിട്ട്‌ ശരീരവും മനസ്സും 
അവയുടെ പിന്നാലെ പായാന്‍ തുടങ്ങുന്നു. ആയിരമായിരം സങ്കല്‍പ 
ങ്ങളുയരുന്നു. ആ സങ്കല്‍പ്പങ്ങള്‍ ഇടുങ്ങിയ ആശയങ്ങളില്‍പ്പെട്ടു ചുരുങ്ങുന്നു 
ഒടുവില്‍ വാസനാരുപത്തില്‍ ആത്മശക്തിയില്‍ ലയം പ്രാപിക്കുകയും 
ചെയ്യുന്നു. ഈ വാസനകള്‍തന്നെയാണ്‌ കുറേ കഴിഞ്ഞ്‌ വീണ്ടും പദാര്‍ഥ 
ങ്ങളായി പൊന്തുന്നത്‌. സൃഷ്ടിയും പ്രളയവുഷഇങ്ങനെ ആവര്‍ത്തിക്കുന്നതായി 
കണ്ടിട്ടും അവയുടെ അധിഷ്ഠാനമായ നിതൃസത്യത്തെ അറിയാന്‍ 
കഴിയുന്നില്ല. എല്ലാം ഒന്നാണെന്നുള്ള അഖണ്ഡാനുഭൂതിയില്‍ ഉയര്‍ന്നുവിക 
സിക്കുന്ന ഹൃദയപത്മത്തില്‍ മുഴുകി അനന്തമായ ആത്മാനന്ദമധുനുകര്‍ന്നു 
കഴിയുന്ന സ്ഥിതപ്രജ്ഞന്‍ മാത്രമാണു പുണ്യവാന്‍. 

അറിയപ്പെടുന്ന എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും ഉണ്ടായവയും മറയുന്ന 
വയുമാണ്‌. ഇവ എവിടെനിന്നുണ്ടായി? എവിടേയ്ക്കാണു മറയുന്നത്‌? ഈ 
ചോദ്യങ്ങള്‍ക്കുത്തരമന്വേഷിക്കലാണ്‌ സത്യാന്വേഷണം. കാണപ്പെടുന്ന 
്രപഞ്ചവസ്തുക്കള്‍ ഉണ്ടാകുന്നതിനു മുന്‍പ്‌ ഇല്ലായിരുന്നു. നശിച്ചു 
കഴിഞ്ഞാല്‍ ഇല്ലാതാവുകയും ചെയ്യും. ആദ്യവും അവസാനവും 
ഇല്ലാതിരിക്കെ ഇടയില്‍ അല്‍പകാലത്തേയ്ക്കുമാത്രം ഉണ്ടെന്നു തോന്നി 
ക്കുന്ന വസ്തുപ്രതിഭാസങ്ങളെയാണ്‌ വേദാന്തികള്‍ മിഥ്യാഗ്രതിഭാ 
സങ്ങളെന്നു വിളിക്കുന്നത്‌. ആദിയിലും അന്തത്തിലും ഇല്ലാതിരിക്കുന്നത്‌ 
ഇടക്കാലത്തും ഇല്ലാത്തതുതന്നെയെന്നാണ്‌ ഇതിനുള്ള യുക്തി. 
മാണ്ഡുക്യകാരികയില്‍ ഗൌാഡപാദാചാര്യര്‍ പറയുന്നതു നോക്കുക:- 


ആദാവന്തേചയന്നാസ്തി 

വര്‍ത്തമാനേചപിതത്തഥാ 

വിതമഥഃ സദ്യശാഭസന്തേോ 7 

വിതഥാ ഇവ ചകിത? മാണ്ഡു. കാ. 2-6 


ആദ്യവും അവസാനവും ഇല്ലാതിരിക്കുന്നത്‌ ഇടക്കാലത്തും അങ്ങനെ 
തന്നെ. ഇടക്കാലത്തുളളതായി കാണപ്പെടുന്നുണ്ടല്ലോയെന്നാണെങ്കില്‍ 
പറയാം. മരുഭൂമിയിലെ വെളളവും കയറിലെ സര്‍പ്പവുമൊക്കെ അല്പകാല 
ത്തേക്കുളളതായി തോന്നുന്നില്ലേ. അല്പ സമയത്തേക്കുമാത്രം ഉണ്ടെന്നു 
തോന്നിയിട്ടു മറയുന്നതെല്ലാം അതു പോലെയാണെന്നു കണക്കാക്കിയാല്‍ 
മതി. ഉണ്ടായി മറയുന്ന എല്ലാ വസ്തുക്കളുടെയും ഈ മിഥ്യാത്വം വ്യക്ത 
മാക്കുവാനാണ്‌ ഗുരുദേവന്‍ പറയുന്നത്‌ “ഉണ്ടായിമാറുമറിവുണ്ടായിമുന്നം.” 
ഉണ്ടായി മാറുന്ന എല്ലാ വസ്തുക്കളും ഇല്ലാതിരുന്നിട്ടുണ്ടായി അല്പകാല 
ത്തേക്ക്‌ പ്രകാശിക്കുന്നവയാണ്‌. അല്പപ്രതിഭാസങ്ങളെല്ലാം അറിവിന്‍െറ 
അംശങ്ങളാണെന്ന്‌ മുന്‍ പദ്യത്തില്‍ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. 


564 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുരീണഡ്യാഖ്യാനം - ഭാഗം I 


ഈ മിഥ്യാപ്രതിഭാസങ്ങളെ സത്യമായി ഭ്രമിക്കുന്നതുകൊണ്ട്‌ മനസ്സിനു 
അവയില്‍ സംഗമുണ്ടാകുന്നു. സംഗം അവ കിട്ടിയാല്‍ കൊള്ളാ മെന്നുളള 
കാമത്തെയുളവാക്കുന്നു. നമുക്കാര്രഹമുളളവ കിട്ടാതിരിക്കുകയോ 
മറ്റാര്‍ക്കെങ്കിലും ലഭിക്കുകയോ ചെയ്താല്‍ അതു കോധത്തിനു 
കാരണമായിത്തീരുന്നു. ഇനി നമ്മുടെ ചില ആഗ്രഹങ്ങള്‍ സാധിച്ചാല്‍ തന്നെ 
അതിനുപരി പുതുതായി നിരവധി കാമങ്ങള്‍ വേറെ പൊന്തുന്നു. അതിരറ്റ 
കാമക്രോധങ്ങള്‍ സമ്മോഹ ശ്രമങ്ങളുളവാക്കി ബുദ്ധിയെ നശിപ്പിക്കുന്നു. 
സ്വാര്‍ഥകാമങ്ങള്‍ പെരുകുന്നതോടെ ദുരഭിമാനങ്ങളും, ജാതി, ദേശം, ഭാഷ 
എന്നു തുടങ്ങി നിരവധി സങ്കുചിത സങ്കല്പങ്ങളും ഉയരുന്നു. ചുരുക്കത്തില്‍ 
ശരീരവും മനസ്സും ആയിരമായിരം സങ്കല്പങ്ങളുടെ പുറകേ പാഞ്ഞു 
നടക്കുവെന്നുമാര്രമല്ല സങ്കല്പങ്ങള്‍ ക്രമേണ ചെറിയ ചെറിയ 
ആശയങ്ങളില്‍ ചുരുങ്ങുകയും ചെയ്യുന്നു. ആകര്‍ഷകമായ ശബ്ദ 
ഭംഗിയോടുകൂടി ഗുരുദേവന്‍ ഇക്കാര്യമാണ്‌ “അതുകണ്ടാടുമംഗമകവും 
കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതിചുരുണ്ട്‌ ” എന്നു പ്രസ്താ 
വിച്ചിരിക്കുന്നത്‌. 

സൂക്ഷ്മസ്ഥുലജഡ്രപതിഭാസങ്ങള്‍ ഉള്‍ക്കൊള്ളുന്നതാണ്‌ പ്രപഞ്ചം. 
സൂക്ഷ്‌മജഡം മനസ്സും സ്ഥുലജഡം ഭരതികശരീരവും. ഇതില്‍ 
രൂപംകൊള്ളുന്ന ജീവിതങ്ങള്‍ ജഡ്രപതിഭാസങ്ങളെ ആശ്രയിച്ചു 
നില്‍ക്കുന്നിടത്തോളം ജനനമരണ പ്രവാഹത്തില്‍ ഒഴുകേണ്ടിവരും. ജനനവും 
മരണവും ജഡങ്ങളുടെ സ്വഭാവമാണ്‌. ജഡപ്രതിഭാസങ്ങള്‍പൊന്തിവരുന്നത്‌ 
ശക്തിയുടെ അവ്യക്താവസ്ഥയില്‍നിന്നാണ്‌. പരമാത്മാവില്‍ സൃഷ്ടിക്കു 
വേണ്ടി പൊന്തുന്ന മായാശക്തി ആദ്യമായി ചെയ്യുന്നത്‌ ആ ജ്ഞാനസ്വരു 
പത്തെ മറച്ച്‌ ഒരവ്യക്താവസ്ഥയുളവാക്കുകയാണ്‌. ഈ അവ്യക്താവസ്തയില്‍ 
നിന്നും ക്രമേണ അഹങ്കാരം, ബുദ്ധി, മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, ശരീരങ്ങള്‍ ഇവ 
രൂപംകൊള്ളുന്നു. വേര്‍പെട്ടപോലെ കുറേനേരം അങ്ങനെ നിന്നിട്ട്‌ അവ 
അവ്യക്താവസ്ഥയില്‍തന്നെ ലയിക്കുന്നു. അവ്യക്താവസ്ഥയില്‍ നിന്നും 
സൂക്ഷ്മസ്ഥുലദേഹങ്ങള്‍ പൊന്തുന്നതിനെ സൃഷ്ടിയെന്നും തിരിച്ചവിടെ 
ലയിക്കുന്നതിനെ പ്രളയമെന്നും പറയുന്നു. ലയിക്കുമ്പോള്‍ ഏതേതു 
സ്വഭാവങ്ങളോടുകൂടി ലയിക്കുന്നുവോ അതേ സ്വഭാവങ്ങളോടു കൂടിത്ത 
ന്നെയാണു അവ സൃഷ്ടിയില്‍ വീണ്ടും പൊന്തുന്നത്‌. വേര്‍പെട്ടപോലെ 
പൊന്തിനില്‍ക്കുമ്പോഴാണ്‌ സ്വഭാവങ്ങളില്‍ മാറ്റങ്ങള്‍ വരുന്നതെല്ലാം. ആ 
ഇടക്കാലത്ത്‌ സങ്കല്പം സങ്കുചിതമായാല്‍ ലയിച്ചിട്ട്‌ വീണ്ടും പൊന്തി 
വരുമ്പോള്‍ അതിനനുസരണമായിരിക്കും ജീവിതം. സങ്കല്പം വിശാലമായാല്‍ 
ജീവിതമങ്ങനെ മാറും. സങ്കല്പം സത്യനിഷ്ഠമായാല്‍ ജീവിതം സത്യസ്വരൂപ 
മായി മാറും. സൃഷ്ടി പ്രളയങ്ങള്‍ക്കിടക്കുള്ള സങ്കല്പമൊന്നുമാത്രമാണ്‌ 
തുടര്‍ന്നുളള ജീവിതത്തിന്‍െറ സ്വരൂപം നിര്‍ണയിക്കുന്ന ഘടകം. സങ്കല്പം 
സത്യസ്വരുപത്തെ അന്വേഷി ക്കാത്തിടത്തോളം വിവിധ രൂപങ്ങളില്‍ മാറിമാറി 
സൃഷ്ടിപ്രളയങ്ങളില്‍പ്പെട്ടു ചലിച്ചുകൊണ്ടേയിരിക്കും. ഗ്രപഞ്ചത്തിന്‍െറ 
സൃഷ്ടിപ്രളയങ്ങളുടെ ചെറിയ മാതൃകകള്‍ തന്നെയാണ്‌ ഉറക്കവും മരണവും. 


ജനന? നവരത്നമഞ്ജര? 565 


ഏതു സങ്കല്പത്തോടുകൂടി ഉറങ്ങിയോ ആ സങ്കല്പത്തോടുകുടിത്തന്നെ 
ഉണരുന്നു. ഏതു സങ്കല്പ ത്തോടുകൂടി മരിക്കുന്നുവോ ആ സങ്കല്പ 
ത്തോടുകൂടി ജനിക്കുന്നു. വേദാന്തികള്‍ സൃഷ്ടിപ്രളയങ്ങളെ ചിത്രങ്ങള്‍ 
രചിച്ചിട്ടുള്ള ഒരു കാന്‍വാസിനോടാണുപമിക്കുക. മായാപടത്തില്‍ രചിച്ചിട്ടുള്ള 
വര്‍ണ ശബളങ്ങളായ നിരവധി ദൃശ്യങ്ങളുള്‍പ്പെട്ടതാണ്‌ പ്രപഞ്ചം. ചിത്രങ്ങ 
ളോടുകൂടിയ കാന്‍വാസ്‌ നിവര്‍ത്തിവച്ചിരിക്കുന്ന അവസ്ഥയാണു സൃഷ്ടിയും 
സ്ഥിതിയും. മാറ്റങ്ങള്‍ വല്ലതും വേണമെങ്കില്‍ കാന്‍വാസ്‌ നിവര്‍ന്നി 
രിക്കുമ്പോഴാകാം. ചിലചിത്രങ്ങള്‍ വേണമെങ്കില്‍ അഴിച്ചുകളയുക പോലും 
ചെയ്യാം. ചിത്രങ്ങളോടുകൂടി കാന്‍വാസ്‌ മടക്കിയെടുക്കുന്ന അവസ്ഥയാണ്‌ 
പ്രളയം, കാന്‍വാസ്‌ മടക്കിക്കഴിഞ്ഞാല്‍പിന്നെ തുറക്കുന്ന തുവരെ 
മാറ്റമൊന്നും വയ്യ. കാന്‍വാസ്‌ മടക്കുമ്പോള്‍ ഏതെല്ലാം ചിശ്രങ്ങള്‍ 
എങ്ങനെയൊക്കെയുണ്ടായിരുന്നുവോ അതേ രീതിയില്‍ തുറക്കുമ്പോള്‍ 
വീണ്ടും ആവിര്‍ഭവിക്കുന്നു. കള്ളന്‍ ഉറങ്ങിയാല്‍ ഉണരുന്നതും 
കള്ളന്‍തന്നെയായിരിക്കും. സന്യാസിയുറങ്ങിയാല്‍ സന്യാസി ഉണരും. 
ഇതാണ്‌ നിയമം. അപ്പോള്‍ പ്രളയകാലത്ത്‌ സകല സൃഷ്ടികളും മായയുടെ 
ഇരുണ്ട ആവരണത്തില്‍ അവ്യക്താവസ്ഥയില്‍ ലയിക്കുന്നു. ഭഗവാന്‍ 
ഗീതയില്‍ പറയുന്നതു നോക്കുക:- 


അഡവ്യക്താദ?നി ഭുതാനി വ്യക്തമദ്ഥ്യാനി ഭാരത! 
അഡ്യക്തനിധനാന്ധേവ തത കാ പരിദേവനാ. ഭ. ഗീ. 2 -- 28 


അര്‍ജജുന, സകലപ്രപഞ്ചഘടകങ്ങളും അവ്ൃക്താവസ്ഥയില്‍നിന്നും 
പൊന്തുന്നു. അല്‍പകാലം നിലനില്‍ക്കുന്നു. വീണ്ടും അവ്യക്താ വസ്ഥയില്‍ 
ലയിക്കുന്നു. ഇവിടെ കരയാനെന്തുണ്ട്‌? ഈ സൃഷ്ടി പ്രളയരഹസ്യമാണ്‌ 
ഗുരുദേവന്‍ ആദ്യത്തെ രണ്ടു വരിയില്‍ പ്രസ്താവിച്ചിരിക്കുന്നത്‌, ഇവിടെ 
പൂര്‍വാര്‍ധത്തിന്‍െറ ഒടുവില്‍ “ആ മഹസ്സില്‍ മറയും' എന്നു പ്രസ്താവിച്ചി 
രിക്കുന്നത്‌ അവ്യക്താവസ്ഥയില്‍ ലയിക്കും എന്നര്‍ഥത്തിലാണ്‌. അവ്യക്താ 
വസ്ഥ ജ്യോതിസ്വരൂപമായ പരമാത്മാവില്‍ മായയുടെ ആദ്യത്തെ ആവരണ 
മായതുകൊണ്ട്‌ അത്‌ മഹസ്സില്‍ അഥവാ തേജസ്സില്‍ മറഞ്ഞുനില്‍ക്കുന്നു 
വെന്നു പറയുന്നത്‌ തികച്ചും അര്‍ഥവത്താണ്‌. “ആ മഹസ്സില്‍ മറയും' എന്ന 
തിനെ പ്രകാശസ്വരൂപമായിത്തീരുമെന്ന്‌ ഒരിക്കലും വ്യാഖ്യാനിക്കാന്‍ പാടില്ല. 
പ്രകാശസ്വരുപമായിത്തീരുന്നത്‌ മോക്ഷപ്രാപ്തിദശയില്‍ മാത്രമാണ്‌. അവിടെ 
“ആയിരം തരമിരുളുകയോ ആശയം പ്രതിചുരുളുകയോ' ചെയ്യുന്ന പ്രശ്നമേ 
യില്ല. ഈ ക്രിയാവിശേഷണങ്ങള്‍തന്നെ ഇവിടെ ഗുരുദേവന്‍ വ്യക്തമായും 
പ്രളയത്തെയാണ്‌ വിവരിക്കുന്നതെന്ന്‌ സ്പഷ്ടമാക്കുന്നു. ഏതൊരു മഹാകവി 
യേയും അതിശയിപ്പിക്കത്തക്ക ധ്വന്യാത്മകമായ ശബ്ദരപയോഗ മാണിവിടെ 
യെന്നു കാണേണ്ടതാണ്‌. അനുഭവത്തിന്‍െറ രസികതയാണ്‌ ഇത്തരം 
ശബ്ദരപയോഗങ്ങള്‍ക്ക്‌ രൂപം കൊടുത്തതെന്നും കാണാന്‍ പ്രയാസമില്ല. 

എല്ലാ ജഡദൃശ്യങ്ങളുടെയും ഉത്പത്തിയും ലയവും ഇങ്ങനെ നിരന്തരം 
കണ്ടനുഭവിച്ചാല്‍പോലും മനുഷ്യന്‌ സൃഷ്ടിരഹസ്യബോധമോ സത്യാനു 


566 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണവ്യാഖ്യാനം - ഭാഗം 77 


ഭൂതിയോ ഉണ്ടാകുന്നില്ല. എന്നാല്‍ അപൂര്‍വം ചിലര്‍ മാത്രം നിത്യാനിത്യ 
വിവേകം ചെയ്ത്‌ മനനധ്യാനങ്ങളില്‍കൂടി അന്തര്‍മുഖരായി ഹൃദയത്തിലുള്ള 
ഈശ്വരനെ അന്വേഷിക്കുന്നു. ഉള്ളില്‍ ഈശ്വരനെ കണ്ടെത്തുന്നതോടുകൂടി 
സകല പ്രപഞ്ചവും ആ ഈശ്വരന്‍തന്നെയെന്ന അഖണ്ഡാനുഭൂതിയും 
ഉളവാകുന്നു. അഖണ്ഡാനുഭൂതിയിലുളവാകുന്ന അനന്തവും അനിര്‍വാച്യ 
വുമായ ആനന്ദമധുവുണ്ട്‌ കഴിയുന്നയാളാണ്‌ സ്ഥിതപ്രജ്ഞന്‍. ഈശ്വരനെ 
ആദ്യമായി അന്വേഷിക്കേണ്ടത്‌ അവനവന്‍െറ ഹൃദയത്തില്‍തന്നെയാണ്‌. 
ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു നോക്കുക.- 


ഈശ്വരഃ സര്‍വഭുതാനാം ഹ്ൃദ്ദേശ്വ്ര്ജുന, തിഷ്ഠതി 
(്രാമയനി സര്‍വ്യഭുതാനിയന്താരുവ്ധാനി മായയാ- ഭഗ. 1. 18-61 


അര്‍ജുന, ഈശ്വരന്‍ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തില്‍ 
സ്ഥതിചെയ്യുന്നു. അവിടെയിരുന്നുകൊണ്ട്‌ യ്രന്തത്തില്‍ കയറ്റിയ 
പദാര്‍ഥങ്ങളെപ്പോലെ സദാ ജീവജാലങ്ങളെ ചലിപ്പിക്കുന്നു. സര്‍വാത്മനാ 
ഹൃദയസ്ഥിതനായ ഈശ്വരനെ ഒരുവന്‍ ശരണം പ്രാപിക്കേണ്ടതാണ്‌. 
തികഞ്ഞ ആത്മാര്‍പ്പണബുദ്ധിയോടെ അന്വേഷിച്ചാല്‍ ഹൃദയത്തില്‍ ആ 
ജഗദീശ്വരന്‍ തെളിഞ്ഞു പ്രകാശിക്കും. എവിടെയാണീ ഹൃദയം? ശരീര 
മധൃത്തിലാണ്‌ ഹൃദയം. “അനുഭൂതിപ്രകാശ' മെന്ന ഗ്രന്ഥത്തില്‍ ശ്രീ 
വിദ്യാരണ്യസ്വാമികള്‍ പറയുന്നതു നോക്കുക. 


ആനാഭിതസ്തഥാ കണ്ഠാത്‌ 

ഹൃദയം മധ്യതഃ സ്ഥിതം 

സന്ാളം പഞ്ചകോശാഭം 

പഞ്ചഛിദ്രമശോമുഖ!ം അനു. La 14-47 


നാഭിക്കുമേല്‍ കണ്ഠത്തിനു താഴെ ഹൃദയം ശരീരമധ്യത്തില്‍ 
സ്ഥിതിചെയ്യുന്നു. തണ്ടുള്ള താമരപ്പുവിന്‍െറ അകംപോലെയാണിതിന്‍െറ 
ആകൃതി. കീഴ്പോട്ടു മുഖമായിട്ടാണിരിപ്പ്‌. അഞ്ച്‌ ദ്വാരങ്ങളും അതില്‍ 
കാണപ്പെടുന്നു മാത്രമല്ല:- 


കദംബ്കുസുമോത്ഭുത 

കേസരാഇവസര്‍വതഃ 

്രസ്യതാ ഹ്യദയാന്നാഡ്യേോ 

ബഹ്വനാ രസപുരിതാഃ അന്നു (ച 14-48 


കദംബപുഷ്പത്തില്‍നിന്നും അല്ലികള്‍ പുറപ്പെടുന്നതുപോലെ 
ഹൃദയമധ്യത്തില്‍നിന്നും നിരവധി നാഡികള്‍ ദേഹത്തിന്‍െറ എല്ലാ 
ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. അന്നരസപൂര്‍ണങ്ങളാണ്‌ ഈ നാഡികള്‍. 
ഉജ്ജ്വലമായ ആത്മസത്യം സാക്ഷാത്‌ കരിക്കേണ്ടത്‌ ഈ ഹൃദയ 
തലത്തിലാണ്‌. അന്വേഷിക്കുന്നവര്‍ക്ക്‌ സൂര്യതുല്യതേജസ്സോടെ സത്യം 
ഇവിടെ തെളിയുന്നുവെന്ന്‌ സത്ൃദര്‍ശികള്‍ പ്രഖ്യാപിക്കുന്നു. സത്യസ്വരൂപം 


ജനനീ നവരത്നമങഞ്ങങരി 567 





അനാവൃതമാകുന്നതോടെ ഹൃദയപങ്കജത്തിനും ചില മാറ്റങ്ങള്‍ സംഭവി 
ക്കുന്നു. സൂരൃപ്രഭ തട്ടിവിടരുന്ന താമരപോലെ ഹൃദയം സത്യപ്രകാശ 
പൂരിതമായി വികസിക്കുന്നു. അധോമുഖമായ ഹൃദയം ഈര്‍ധ്വമുഖ 
മായിത്തീരുകയും ചെയ്യുന്നു. ഹൃദയത്തില്‍ ഉദിച്ചുയരുന്ന സത്യസൂര്യന്‍െറ 
പ്രകാശം നാഡികള്‍ വഴി ദേഹത്തില്‍ സര്‍വത്ര വ്യാപിക്കുകയും ബാഹ്യ 
്രപഞ്ചത്തെപ്പോലും സ്വസ്വരൂപമായി പ്രകാശിപ്പിക്കുകയും ചെയ്യന്നു. 
അങ്ങനെ സത്യോദയത്തോടെ താനും പ്രപഞ്ചവും ഒരേ പരമാത്മസ്വരുപം 
തന്നെയെന്ന; സര്‍വംഖലിദംധ്രഹ്മ എന അഖണ്ഡാനുഭൂതിയില്‍ 
സാധകന്‍െറ ഹൃദയം മുഴുകിച്ചേരുന്നു. ഒടുങ്ങാത്ത ആനന്ദസമുദ്രമാണ്‌ ഈ 
അനുഭൂതിയെന്നത്രേ സത്യനിഷ്ഠന്മാരുടെ പ്രഖ്യാപനം. ഈ അനുഭവത്തില്‍ 
മുഴുകിക്കൊണ്ട്‌ ഗുരുദേവന്‍ രചിച്ച കൃതിയാണ്‌ “അനുഭൂതിദശകം'. അതില്‍ 
അദ്ദേഹം പറയുന്നതു നോക്കുക:- 


ആനന്ദക്കടല്‍പൊങ്ങി- 

ത്താനേ പായുന്നിതാ പരമന്നാരുപോല്‍ 

ജഞ്ഞാനംകൊങണ്ടിതിമേറി- 

പ്ലാനം ചെയ്യുന്നു പരമഹംസജനം അനുഭു. ദ. 7 


ഇതാ ഹൃദയത്തില്‍നിന്നു ഒരാനന്ദക്കടല്‍ പൊങ്ങിപ്പരക്കുന്നു. ജ്ഞാ 
നത്തിന്‍െറ സഹായത്തോടെ പരമഹംസന്മാര്‍ ഈ കടലില്‍ മുഴുകി 
ആനന്ദാമൃതം പാനംചെയ്യുന്നു. 


ജനമിതുകണ്ടു തെളിഞ്ഞാല്‍ 

ജനിമ്ൃയതിരകെവിട്ടിരിക്കുമന്നിലയില്‍ 

മനതളിരൊന്നുകലര്‍ന്നാല്‍ 

അനവരതം സാഖ്യമന്നുതമന്നവരും. അനുഭു. ദ. 8 


ഉള്ളില്‍ ഈ സാക്ഷാത്കാരമുണ്ടായാല്‍ അതോടെ ജനനമരണങ്ങള്‍ 
തീരുന്നു. മനസ്‌ ആ സത്യവുമായി ഏകീഭവിച്ചാല്‍ അനന്തസുഖവും 
കൈവരുന്നു. ഈ അനുഭൂതിയില്‍ മുഴുകി ജീവിക്കുന്നയാളിനെയാണ്‌ 
വേദാന്തി സ്ഥിതപ്രജ്ഞന്‍ എന്നു പറയുന്നത്‌. വിവേകചുഡാമണിയില്‍ 
ശങ്കരാചാര്യസ്വാമികള്‍ സ്ഥിത്രപജ്ഞനെ ഇങ്ങനെ നിര്‍വചിച്ചിരിക്കുന്നു. 


ജാവാത്മനോ? ശോധിതയേോ- 

രേകഭാവാവഗാഹിന? 

നിര്‍വികല്‍പാച ചിന്മാത്രാ 

വൃത്ത പ്രജ്ഞേതികഥ്യതേ വിവേ, ചു. 427 


ധ്യാനമനനങ്ങളില്‍കൂടി ജഡ്രപതിഭാസങ്ങളില്‍നിന്നകലുന്നതോടു 
കൂടി ജീവാത്മപരമാത്മാക്കള്‍ ഒന്നാണെന്ന ഇടതിങ്ങിയ അനുഭൂതിയുണ്ടാ 
കുന്നു. സംശയരഹിതവും ജ്ഞാനസ്വരൂപവുമായ ഈ അനുഭൂതിയാണ്‌ 
പ്രജ്ഞ. 


568 ശ്രീനാരായണ ഗുരുദേവഷ്യതികശ്‌ സമ്വ്രര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


യസ്യസ്ഥിതാ, ഭവേത്രപ്രജ്ഞാ, 

യസ്്യാനന്ദോ നിരന്തര? 

പപഞ്ചോ വിസ്മ്യത്രപപായഃ 

സജീവല്‍മുക്ത ഉച്യതേ വ്വിവേ. ചു. 428 


ഈ അനുഭൂതി സുസ്ഥിരമായിത്തീര്‍ന്ന്‌ ഇടവിടാതെ ആനന്ദമനു 
ഭവിക്കുന്നയാളാണ്‌ സ്ഥിതപ്രജ്ഞന്‍. അദ്ദേഹത്തെ സംബ ന്ധിച്ചിടത്തോളം 
പ്രപഞ്ചം മിക്കവാറും മറവിലാണ്ടുപോകുന്നു. ഗീതയില്‍ സ്ഥിതപ്രജ്ഞന്‍, 
മഹാഭക്തന്‍, ഗുണാതീതതന്‍ എന്ന പേരുകളില്‍ ഇങ്ങനെയുള്ള 
സത്യനിഷ്ഠനെക്കുറിച്ച്‌ രണ്ടാമധ്യായത്തിലും പന്ത്രണ്ടാമധ്യായത്തിലും, 
പതിന്നാലാമദ്ധ്യായത്തിലും വിവരിച്ചിട്ടുണ്ട്‌. ഹൃദയപങ്കജത്തില്‍ സത്യത്തെ 
സാക്ഷാത്കരിച്ച്‌ നിരന്തരം അനുഭവിക്കുന്ന ഈ സ്ഥിതപ്രജ്ഞനെയാണ്‌ 
തികച്ചും അനുഭൂതി തുളുമ്പുന്ന വാക്കുകളില്‍ ഗുരുദേവന്‍ “അഖണ്ഡാ 
നുഭൂതിയിലെഴും തണ്ടാരില്‍ വീണു മധുവുണ്ടാ രമിക്കുമൊരു വണ്ടാണു സൂരി 
സുകൃതി” എന്നു വിവരിച്ചിരിക്കുന്നത്‌. ഈ വരിയില്‍ വീണു, ആര മിക്കും 
എന്നീ പദങ്ങളുടെ ധ്വന്യാത്മകമായ സ്വാരസ്യം പ്രത്യേകം പ്രസ്താവ്യമാണ്‌. 
ഉണ്ണുന്ന മധുവില്‍ മുങ്ങി ലയിച്ചുപോയ പ്രതീതിയാണ്‌ വീണു എന്ന 
പദമുളവാക്കുന്നത്‌. ആരമിക്കും എന്ന പദം സ്ഥിതപജ്ഞന്‍ എവിടെ 
എങ്ങിനെ പ്രവര്‍ത്തിച്ചു കൊണ്ടിരുന്നാലും ഹൃദയം (ബ്ഹ്മാനന്ദാ നുഭൂതിയില്‍ 
മുഴുകിയിരിക്കുമെന്ന്‌ ധ്വനിപ്പിച്ചിരിക്കുന്നു. ജനനറനവരത്ന മഞ്ജരിയിലെ 
ഇത്തരം ശ്ലോകങ്ങളുടെ കവിതാമാധുരിയും ആസ്വാദ്യതയും ചിന്തകന്മാര്‍ക്ക്‌ 
വാചാമഗോചരമെന്നേ പറയേണ്ടു. 


ഉണ്ടായി നശിക്കുന്ന കാര്യരൂപങ്ങളുടെ യാഥാര്‍ഥ്യമറിയുവാന്‍ 
അവയുടെ കാരണത്തിന്‍െറ സ്വഭാവമെന്തെന്നറിഞ്ഞേ പറ്റു. പ്രപഞ്ചത്തിലെ 
എല്ലാ ദൃശ്യങ്ങളും കാര്യരുപങ്ങളാണ്‌. അങ്ങനെ യാണെങ്കില്‍ ഇവയുടെ 
യൊക്കെ പരമകാരണമെന്താണ്‌. കാരണത്തെ അറിഞ്ഞാല്‍ കാര്യങ്ങളൊന്നും 
അതില്‍ നിന്നും ഭിന്നമല്ലെന്നു ബോധ്യപ്പെടുകയും ചെയ്യും കാര്യരുപങ്ങളില്‍ 
സര്‍വത്ര സാമാന്യമായി നിലനില്‍ക്കുന്ന കാരണസത്തയെ കാണാന്‍ വിദ്യാ 
സ്വരൂപിണിയായ ജനനിയെ ശരണംപ്രാപിക്കാതെ തരവുമില്ല. ഇക്കാര്യമാണ്‌ 
ഗുരുദേവന്‍ അടുത്ത പദ്യത്തില്‍ വിശദമാക്കുന്നത്‌. 


4 ആരായുകില്‍ തിരകള്‍ നീരായിടുന്നു, ഫണി 

നാരായിടുന്നു, കുടവും 

പാരായിടുന്നതിനു നേരായിടുന്നുലക- 
മോരായ്‌ കിലുണ്ടഖിലവും 

വേരായ നിന്‍കഴലിലാരാധനം തരണ- 
മാരാലിതിന്നൊരുവരം 

നേരായിവന്നിടുക വേറാരുമില്ല ഗതി 
ഹേ! രാജയോഗജനനീ! 


ജനന? നവരത്നമഞ്ജര? 569 


ആരായുകില്‍ - ആലോചിച്ചുനോക്കിയാല്‍; തിരകള്‍ നീരായിടുന്നു - 
തിരകള്‍ വെള്ളംതന്നെയാണെന്നു കാണാന്‍ കഴിയും; ഫണിനാരായിടുന്നു 
- കയറില്‍ കാണപ്പെടുന്ന പാമ്പ്‌ കയറുതന്നെയാണന്നു കാണാന്‍ കഴിയും; 
കുടവും പാരായിടുന്നു - മണ്ണുകൊണ്ടുള്ള കുടം മണ്ണുതന്നെയാണണെന്നും 
കാണാന്‍ കഴിയും; അതിനു നേരായിടുന്നുലകം - അതിനുതുല്യമാണീ 
ലോകവും (ലോകത്തിന്‌ ഒരുപരമ കാരണമുണ്ടെങ്കില്‍ കാര്യരൂപങ്ങളൊന്നും 
അതില്‍നിന്നും ഭിന്നമായിരിക്കുകയില്ലെന്നു സാരം.); ഓരായ്കിലുണ്ടഖിലവും 
- അന്വേഷിച്ചറിയാന്‍ ശ്രമിക്കാത്തവര്‍ക്ക്‌ എല്ലാം ഉള്ളതായി തോന്നാം; 
വേരായ നിന്‍കുഴലിലാരാധനം തരണം - എല്ലാറ്റിനും കാരണഭൂതയായി 
നില്‍ക്കുന്ന ശക്തിസ്വരുപിണിയായ അമ്മയുടെ പാദ ങ്ങളില്‍ എനിക്കാശ്രയം 
തരണം; ആരാല്‍ - ഉടന്‍തന്നെ; ഇതിന്നൊരു വരം നേരായി വന്നിടുക - 
ഇതിനായി ഒരുവരം എനിയ്ക്കുനേരിട്ടരുളുക; വേറാരുമില്ലഗതി - മറ്റാരും 
ശരണമില്ല; ഹേരാജയോഗജനനീ - സങ്കല്പ നിരോധമാകുന്ന 
രാജയോഗത്തില്‍ കൂടി നേരിട്ട്‌ ര്രഹ്മസത്യത്തെ കാണിച്ചു തരാന്‍ കഴിവുള്ള 
അല്ലയോ അമ്മേ. 
സൂക്ഷ്മമായി ചിന്തിക്കുന്ന ഒരാള്‍ക്ക്‌ ഒരു ജലാശയത്തിലുണ്ടാകുന്ന 
തിരമാലകള്‍ ജലത്തില്‍നിന്നും ഒരിക്കലും ഭിന്നമല്ലെന്നു കാണാന്‍ കഴിയും. 
അതുപോലെതന്നെ മങ്ങിയ വെളിച്ചത്തില്‍ കയറില്‍ ഉണ്ടെന്നു തോന്നുന്ന 
പാമ്പ്‌ കയറുതന്നെയാണെന്നു കാണാനും കഴിയും. മണ്ണുകൊണ്ടു 
ണ്ടാക്കിവച്ചിരിക്കുന്ന കുടം മുതലായ പാത്രങ്ങളില്‍ മണ്ണല്ലാതെ മറ്റൊന്നു 
മില്ലന്നും കാണാം. പ്രപഞ്ചത്തിന്‍െറയും സ്ഥിതിയിതുതന്നെ. പരമകാരണമായ 
പരര്ബഹ്മവസ്തുവില്‍നിന്നും പ്രപഞ്ചം ഭിന്നമേയല്ല. ചിന്തിക്കാന്‍ കഴി 
വില്ലാത്ത മായന്‍ എല്ലാം വെവ്വേറെ ഉണ്ടെന്നു തോന്നും. ്രഹ്മസ്വരൂപത്തെ 
ഇങ്ങനെ അനേകം കാര്യരൂപങ്ങളാക്കി തോന്നിപ്പിക്കുന്ന ശക്തി 
സ്വരൂപിണിയായ അമ്മേ നിന്‍െറ പാദങ്ങളില്‍ എനിക്കതിരറ്റ ഭക്തി 
യുണ്ടാകാന്‍ ഉടനേ അനുഗ്രഹിക്കേണമേ. മനസ്സിനെ ധ്വംസിച്ച്‌ സത്യസ്വരു 
പത്തെ വെളിപ്പെടുത്തിത്തരാന്‍ കഴിവുളള്ളവളാണല്ലോ അമമ. 


ഒരു പദാര്‍ഥത്തെ വേണ്ടവണ്ണം അറിയുകയെന്നു പറഞ്ഞാല്‍ അതിനു 
രൂപം കൊടുത്ത കാരണത്തെയറിയുകയാണെന്നര്‍ഥം. കാരണത്തെയറി 
ഞ്ഞാല്‍ കാര്യത്തെയറിഞ്ഞതായി, കാര്യങ്ങളായി കാണപ്പെടുന്നവയൊന്നും 
തന്നെ കാരണത്തില്‍ നിന്നും ഭിന്നങ്ങളാവാന്‍ പറ്റുകയില്ല. ഇതാണു നിയമം. 
ഈ നിയമം ആദ്യമായി കേള്‍ക്കുമ്പോള്‍ മഠയന്‍മാര്‍ അമ്പരന്നുപോയേക്കാം. 
ചിന്തിക്കുന്നവര്‍ക്ക്‌ ഇത്‌ അനായാസമായി വെളിപ്പെടും. രണ്ടുതരം 
കാരണകാര്യഭാവങ്ങളാണ്‌ ലോകത്ത്‌ പ്രധാനമായും കാണുന്നത്‌. കാരണം 
തന്‍െറ തല്‍ക്കാലരുപം ഉപേക്ഷിച്ച്‌ ഒരു പുതിയ രൂപം കൈക്കൊള്ളുന്നതാണ്‌ 
പ്രധാനമായും കാണുന്ന കാര്യകാരണഭാവം. ഇതിനാണ്‌ പരിണാമം എന്നു 
പറയുന്നത്‌. വിത്തില്‍ നിന്ന്‌ വൃക്ഷവും പാലില്‍നിന്ന്‌ തൈരുമൊക്കെയു 
ണ്ടാകുന്നത്‌ പരിണാമമാണ്‌. മണ്ണില്‍ നിന്നു പാത്രങ്ങളും, സ്വര്‍ണത്തില്‍ നിന്നു 
ആഭരണങ്ങളും ഉണ്ടാകുന്നതും പരിണാമമായിത്തന്നെ ചിലര്‍ കണക്കാ 
ക്കാന്നു. ഇവിടെ കാരണത്തില്‍ നിന്നും ഭിന്നമാണോ കാര്യമെന്നു നോക്കാം. 


570 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


കാഴ്ചയില്‍ വിത്തും വൃക്ഷവും ഭിന്നമാണ്‌. പക്ഷേ ചിന്തിച്ചുനോക്കിയാല്‍ 
അവ ഭിന്നമെന്നു പറയാന്‍ പറ്റുമോ? പുറമേ കാണുന്ന വൃക്ഷത്തിന്‍െറ എല്ലാ 
അംശവും വിത്തില്‍ ഉണ്ടായിരുന്നതല്ലെ? വിത്തില്‍ ഇല്ലാതിരുന്ന എന്തെങ്കിലും 
വൃക്ഷത്തില്‍ പുതുതായി കാണപ്പെടുന്നുവെന്നു പറയാമോ? ഇല്ലാത്തത്‌ 
ഉണ്ടാകാന്‍ പറ്റില്ല. അപ്പോള്‍ വൃക്ഷം മുഴുവന്‍ വിത്തില്‍ ഒളിഞ്ഞിരുന്നുവെന്ന്‌ 
സമ്മതി ക്കേണ്ടിവരും. വിത്തിന്‍െറ വികസിച്ചരുപം വൃക്ഷം. വൃക്ഷത്തിന്‍െറ 
ചുരുങ്ങിയരൂപം വിത്ത്‌. ഒരു വസ്തു വികസിക്കുകയോ ചുരുങ്ങുകയോ 
ചെയ്താല്‍ അത്‌ ഭിന്ന കാര്യങ്ങളാണെന്നു പറയുന്നത്‌ ശരിയാണോ? അവ 
ഭിന്ന കാര്യങ്ങളാണെന്നുവന്നാല്‍ ചുരുണ്ടുകിടന്നുന്ന ദേവദത്തനും 
നീണ്ടുകിടക്കുന്ന ദേവദത്തനും രണ്ടു മനുഷ്യരാണെന്നു സമ്മതിക്കേണ്ടിവരും. 
വിത്തിന്‍െറയും വൃക്ഷത്തിന്‍െറയും കാര്യമിരിക്കട്ടെ. പാലിനും തൈരിനും 
ഭേദമില്ലെന്നു പറയാന്‍ പറ്റുമോ? ഈ ചോദ്യകര്‍ത്താവിനോടു നമുക്കൊന്നു 
ചോദിക്കാം. പാലില്‍ ഉണ്ടായിരുന്ന തൈരാണോ ഇല്ലാതിരുന്നതൈരാണോ 
പുറത്തേയ്ക്കുവന്നത്‌? തൈര്‌ പാലില്‍ ഉണ്ടായിരുന്നുവെന്നു പറഞ്ഞാല്‍ 
തന്നില്‍തന്നെ ഒളിഞ്ഞുകിടന്നത്‌ പുറത്തേക്കുവരുമ്പോള്‍ ഭിന്ന 
പദാര്‍ഥമുണ്ടായിയെന്നു പറയുന്നതു ശരിയാണോ? ഇനി പാലില്‍ 
നേരത്തേതന്നെ തൈരില്ലായിരുന്നുവെന്നു പറഞ്ഞാല്‍ ഇല്ലായിരുന്നതൊന്നും 
പുതുതായി ഉണ്ടാകാന്‍ പറ്റുകയില്ലെന്ന്‌ ആര്‍ക്കാണറിഞ്ഞുകൂടാത്തത്‌? 
ഇല്ലാതിരുന്നതും ഉണ്ടാകാം എന്നു വച്ചാല്‍ പച്ചവെള്ളത്തില്‍നിന്നു തൈരും 
മണല്‍ത്തരിയില്‍ നിന്നു എണ്ണയും ഉണ്ടാകാമെന്നു സമ്മതിക്കേണ്ടിവരും. 
തൈരു വേണമെന്നുള്ളവര്‍ പാലിനേയും, എണ്ണ വേണമെന്നുള്ളവര്‍ 
എള്ളിനേയും ഇങ്ങനെ പ്രത്യേക കാര്യങ്ങള്‍ വേണമെന്നുള്ളവര്‍ 
്രത്യേകകാരണങ്ങളെ അന്വേഷിക്കുന്നതിന്‍െറ രഹസ്യംതന്നെ ആ 
കാര്യങ്ങള്‍ ആ കാരണങ്ങളില്‍ ഒളിഞ്ഞുകിടക്കുന്നുവെന്ന വസ്തുത 
തെളിയിക്കുന്നു.രസത്രന്തശാസ്രത്രപസിദ്ധങ്ങളായ എല്ലാ രാസവികാര 
പരിണാമങ്ങളും ഈ രീതിയില്‍ വ്യഖ്യാനി ക്കപ്പെടേണ്ടതാണ്‌. ചുരുക്കത്തില്‍ 
അത്യന്തം ഭിന്നങ്ങളെന്നു തോന്നുന്ന കാരണകാര്യഭാവങ്ങളില്‍പോലും 
കാരണത്തില്‍ മുന്‍പേകൂട്ടിതന്നെ ഇല്ലാതിരുന്ന യാതൊന്നും കാര്യരൂപത്തില്‍ 
പ്രത്യക്ഷപ്പെടാന്‍ സാദ്ധ്യമല്ല. ഇനി വെള്ളം തിരയായി മാറുന്നിടത്തും 
സ്വര്‍ണ്ണവും മണ്ണും യഥാരകമം പഠ്രതങ്ങളും ആഭരണങ്ങളുമായി 
മാറു ന്നിടത്തുംകാരണകാര്യങ്ങള്‍ ഭിന്നങ്ങളല്ലെന്നു പ്രതൃക്ഷവുമാണ്‌. 
കാരണത്തില്‍ ചില രൂപങ്ങളുണ്ടാവുകയും മറയുകയും ചെയ്യുന്നു 
വെന്നല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇതെല്ലാംമനസ്സില്‍ 
കണ്ടുകൊണ്ടാണ്‌ ബ്രഹ്മസൂശ്രത്തില്‍ വ്യാസഭഗവാനും ശങ്കരഭഗവത്പാദരും 
കാരണത്തില്‍ നിന്നും ഭിന്നമായ കാര്യമേയില്ലെന്ന്‌ സംശയാതീതമായി 
സമര്‍ഥിച്ചിട്ടുള്ളത്‌. ര്രഹ്മസൂത്രം രണ്ടാമദ്ധ്യായത്തില്‍ ആചാര്യസ്വാമികള്‍ 
പറയുന്നത്‌ നുറുവര്‍ഷം കഠിനയത്നം ചെയ്താല്‍ പോലും കാരണ 
ത്തില്‍നിന്നും ഭിന്നമായ കാര്യമുണ്ടെന്ന്‌ സമര്‍ഥിക്കാന്‍ കഴിയുകയില്ലെ 
ന്നാണ്‌. 


ജനന? നവരത്നമഞ്ജരി 571 





കാരണം ചലിച്ച്‌ വികാരപ്പെട്ട്‌ കാര്യമായിത്തീരുന്നതാണ്‌ പരിണാമം. 
പരിണാമത്തില്‍നിന്നും ഭിന്നമായ മറ്റൊരു കാരണകാര്യപ്രകിയയാണ്‌ 
വിവര്‍ത്തം. കാരണത്തിനു ചലനമോ വികാരമോ ഉണ്ടാകാതെതന്നെ 
കാര്യമുണ്ടെന്നു തോന്നുന്നതാണു വിവര്‍ത്തം. മങ്ങിയവെളിച്ചത്തില്‍ 
കിടക്കുന്ന കയറിനെ അകലെനിന്നു നോക്കുന്നയാള്‍ പാമ്പായി ഭ്രമിക്കുന്നു. 
ഇവിടെ പാമ്പുണ്ടായിക്കാണുന്നുണ്ടെങ്കിലും കയറിനു ചലനമോ വികാരമോ 
സംഭവിക്കുന്നില്ല. എങ്കിലും കയറുതന്നെയാണ്പാമ്പായി കാണപ്പെടുന്ന 
തെന്ന്‌ തീര്‍ച്ചയാണല്ലോ. അപ്പോള്‍ വിവര്‍ത്ത്രപ്രകിയയിലും കാരണത്തില്‍ 
നിന്നും ഭിന്നമായ ഒരു കാര്യം ഉണ്ടാകുന്നുവെന്നു പറയാന്‍വയ്യ. 
നിര്‍വ്വികാരവും അചഞ്ചലവുമായ ്രഹ്മസത്തയില്‍ മായ കാര്യരൂപ 
ങ്ങളെയുണ്ടാക്കിക്കാണിക്കുന്നത്‌ ഈ വിധമാണ്‌. വിവര്‍ത്ത്രപ്രകിയയില്‍ 
മൂന്നു ഘടകങ്ങള്‍ വ്യക്തമായി കാണാം. കാര്യം ഉണ്ടെന്നുതോന്നുന്ന 
അധിഷ്ഠാനം, കാര്യത്തെ കാണുന്ന സങ്കല്‍പം, കാര്യരുപം ഇവയാണാ 
ഘടകങ്ങള്‍. കയറില്‍ സര്‍പ്പത്തെകാണുമ്പോള്‍ കയറ്‌ അധിഷ്ഠാനം, 
കാണുന്നയാളിന്‍െറ സര്‍പ്പസങ്കല്‍പം, കാണപ്പെടുന്ന സര്‍പ്പം എന്നിങ്ങനെ 
മൂന്നു ഘടകങ്ങളും തെളിയുന്നു. 

പ്രപഞ്ചദര്‍ശനത്തിലും ഇതുതന്നെ കഥ. പ്രപഞ്ചം പ്രതിഭാസിക്കുന്ന 
അധിഷ്ഠാനം ര്രഹ്മസത്ത, അതില്‍ കാണുന്നവന്‍െറ സങ്കല്‍പം 
പ്രപഞ്ചത്തെ ഉള്ളതായിക്കാണുന്നു. ഇവിടെ കാണപ്പെടുന്ന വസ്തുക്കള്‍ 
കാണുന്നയാളിന്‍െറ സങ്കല്‍പങ്ങള്‍ക്ക്‌ ഉണ്ടെന്നു തോന്നുന്നുവെന്നല്ലാതെ 
യഥാര്‍ഥത്തില്‍ ഉണ്ടാകുന്നില്ലെന്നുള്ളതാണു വാസ്തവം. അധിഷ്ഠാനത്തെ 
കണ്ടുകഴിയുമ്പോഴാണ്‌ ഈ രഹസ്യം വെളിപ്പെടുക. കയറിനെ 
കാണുന്നമാത്രയില്‍ പാമ്പ്‌ ഇല്ലാത്തതായിത്തീരുന്നു. ര്രഹ്മസത്തയെ 
ദര്‍ശിക്കുന്നമാത്രയില്‍ പ്രപഞ്ചവും അതുപോലെ ഇല്ലാത്തതായിത്തീരുന്നു. 
ഇവിടെ പരിണാമമായാലും വിവര്‍ത്തമായാലും കാരണകാര്യങ്ങള്‍ക്കു 
ഭേദമില്ലെന്ന വസ്തുത അവിതര്‍ക്കിതമായും തെളിയുന്നു. ഇക്കാര്യമാണ്‌ 
ഗുരുദേവന്‍ മനോഹരമായി ദൃഷ്ടാന്തങ്ങളില്‍കുടി ഇങ്ങനെ ഉറപ്പിക്കുന്നത്‌. 
“ആരായുകില്‍ തിരകള്‍ നീരായിടുന്നു ഫണിനാരായിടുന്നു കുടവും 
പാരായിടുന്നു.” ഇക്കാര്യം കുറേക്കൂടി സ്പഷ്ടമായി ഗുരുദേവന്‍ ദര്‍ശന 
മാലയില്‍ അപവാദദര്‍ശനത്തില്‍ പറയുന്നതു നോക്കുക. 


അന്യന്നകാരണാത്‌ കാര്യം 

അസദേതദതോ , ഖിലം 

അസതഃകഥമുത്പത്തിഃ 

അനുത്പന്നസ്യ കോലയഃ ദര്‍ശ.മാ. 2.2 


കാരണത്തില്‍ നിന്നും ഭിന്നമായ കാര്യമേയില്ല. അതുകൊണ്ട്‌ ഭിന്നമെന്നു 
തോന്നിക്കുന്ന നാമരൂപങ്ങളെല്ലാം ഇല്ലാത്ത തോന്നലുകളാണ്‌. ഇല്ലാത്തതു 
ണ്ടാകുന്നില്ല. അവ ലയിക്കുന്നുമില്ല. ഉത്പത്തി പ്രളയങ്ങള്‍ വെറും സങ്കല്‍പ 
കല്‍പ്പിതങ്ങളാണെന്നു ഭാവം. 


572 ഗീനാരായണ ഗുരുദേവക്യത്തികള്‍ സന്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ബ്രഹ്മസത്തയില്‍ നിന്നും പ്രപഞ്ചമുണ്ടാകുന്നത്‌ വെള്ളത്തില്‍ നിന്നും 
തിരമാലകളോ മണ്ണില്‍ നിന്നും പാത്രങ്ങളോ ഉണ്ടാകുന്നതുപോലെയാണോ? 
നിഷ്കൃഷ്ടമായ പര്യാലോചനയില്‍ അങ്ങനെയല്ലെന്നു കാണാന്‍ കഴിയും. 
ബ്രഹ്മത്തില്‍നിന്നും പ്രപഞ്ചം ഉണ്ടായിക്കാണപ്പെടുന്നത്‌ അന്തിമവിശകലനത്തില്‍ 
കയറില്‍ സര്‍പ്പമുണ്ടായിക്കാണപ്പെടുന്നതുപോലെയുള്ള വിവര്‍ത്തമാണ്‌. 
പ്രപഞ്ചത്തിന്‍െറ ആദികാരണം നിശ്ചലവും നിര്‍വ്വികാരവും ആകാതെ തരമില്ല. 
ജനനമരണാദിചലന വികാരങ്ങള്‍ക്ക്‌ വഴിപ്പെടുന്നതാണ്‌ ആദികാരണ 
മെന്നുവന്നാല്‍ അതു മറ്റൊന്നിന്‍െറ കാര്യമാണെന്നു വന്നുചേരും. അപ്പോള്‍ 
അതിന്‍െറ കാരണത്തെയന്വേഷിച്ച്‌ വീണ്ടും പുറകോട്ടു പോകേണ്ടിവരും. 
പ്രപഞ്ചത്തിനൊരാദികാരണമുണ്ടെന്നു സമ്മതിച്ചാല്‍ അതു നിര്‍വ്വികാരവും 
നിശ്ചലവുമാണെന്നും സമ്മതിക്കേണ്ടിവരും. ആദികാരണ മില്ലെന്നുപറഞ്ഞാല്‍ 
സത്യാന്വേഷണം സാദ്ധ്യമേയല്ലെന്നു പറയുകയായിരിക്കും ഫലം. 
നിര്‍വ്വികാരവും നിശ്ചലവുമാണ്‌ ആദികാരണമെങ്കില്‍ അതിന്‌ മണ്ണുപോലെയോ 
വെള്ളംപോലെയോ വികാരപ്പെടാനോ ചലിക്കാനോ അല്‍പ്പാല്‍പമായി 
വേര്‍പെടാനോ ഒന്നും സാദ്ധ്യമല്ല. അതുകൊണ്ട്‌ പരിണാമരൂപത്തില്‍ 
യാതൊരുകാര്യവും അതില്‍ നിന്നും ഉണ്ടാകാന്‍ പറ്റുകയില്ല. അപ്പോള്‍ കയറില്‍ 
സങ്കല്‍പ്പനിര്‍മ്മിതമായ പാമ്പെന്നപോലെ ബ്രഹ്മത്തില്‍ മായാസങ്കല്‍പ്പ 
നിര്‍മ്മിതങ്ങളായ വിവര്‍ത്തരുപങ്ങളാണ്‌ പ്രപഞ്ചഘടകങ്ങളെന്നു മാത്രമേ 
പറയാന്‍ പറ്റു. അതുകൊണ്ടാണ്‌ മായാസിദ്ധാന്തവും വിവര്‍ത്തവാദവും 
സത്യദര്‍ശികള്‍ ആവിഷ്കരിച്ചത്‌. കയറിനെ അന്വേഷിക്കുന്നയാള്‍ക്ക്‌ 
സര്‍പ്പത്തിന്‍െറ ഇല്ലായ്മ അനായാസേന ബോദ്ധ്യമാകും. അതുപോലെ 
നിത്യാനിത്യ വസ്തു വിവേകം ചെയ്ത്‌ സത്യത്തെ അന്വേഷിക്കുന്നയാള്‍ക്ക്‌ 
കാണപ്പെടുന്ന കാര്യരുപങ്ങളുടെ മിഥ്യാത്വം അചിരേണ വെളിപ്പെടുന്നതാണ്‌. 
ചിന്തിക്കാത്ത മഠയന്‍ എല്ലാം ഉള്ളതായി തോന്നിയെന്നുവരാം. ഇക്കാര്യമാണു 
ഗുരുദേവന്‍ ‘ഓരായ്കില്‍ ഉണ്ടഖിലവും' എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 

വിദ്യയെ സമറ്രശയിക്കാതെ സമത്വബോധമോ സത്യബോധമോ 
സാദ്ധ്യമല്ല. ജനിച്ചുമരിക്കുന്ന കാരൃരൂപങ്ങള്‍ മിഥ്യയാണെന്നറിയണം. 
അവയുടെ പിന്നാലേ സുഖത്തിനു വേണ്ടി പാഞ്ഞുനടക്കുന്നത്‌ മരുഭൂവിലെ 
ജലം കുടിക്കാന്‍ പാഞ്ഞുനടക്കുന്നതുപോലെ വ്യര്‍ഥമാണെന്നറിയണം. 
നശ്വരങ്ങളായ കാര്യരുപങ്ങളുടെ പിന്നില്‍ ശാശ്വതവും ആനന്ദനിധിയുമായ 
ഒരു സത്യമുണ്ടെന്നറിയണം. ഇത്രയുമായാല്‍ ആ സത്യത്തില്‍ സര്‍വ്വാര്‍പ്പണം 
ചെയ്തുകൊണ്ട്‌ കാമസങ്കല്‍പങ്ങളെ ചുരുക്കി അഹന്തയെ വെടിഞ്ഞ്‌ 
അവനവന്‍െറ ഉള്ളില്‍തന്നെ ആ സത്യത്തെ അന്വേഷിക്കുകയാണ്‌ 
വിദ്യാസമാശ്രയണം. ഈ വിദ്യയെ സമാശ്രയിക്കാന്‍ അപൂര്‍വ്വം പേര്‍ക്ക്‌ 
മാത്രമേ സാദ്ധ്യമാവൂ. അധികമാളുകളും അവിദ്യയില്‍ പെട്ടുഴലുന്നവരാണ്‌. 
ഗുരുദേവന്‍തന്നെ ആത്മോപദേശശതകത്തില്‍ പറയുന്നതു നോക്കുക. 


ക്യതിപിടിച്ചുചുഴറ്റിടും (പകാരം 
സ്ുകൃതികള്‍ പോല്യമഹോ ചുഴന്നിടുന്നു. 


ജനന? നവരത്നമഞ്ജരി 573 


വികൃതി വിടുന്നതിനായി വേലചെയ്വ/?- 
ലകൃതി ഫലാഗ്ഹമറ്ററിഞ്ഞിടേണം. ആത്മോ. ശ. 43 


പുണ്യവാന്‍മാര്‍പോലും സദാ അവിദ്യയുടെ പിടിയില്‍ പെട്ടുഴലുന്നു. 
ജനനമരണാദിവികാരങ്ങളില്‍നിന്നും മുക്തി നേടാന്‍ പരിശ്രമിക്കുന്നില്ല. 
കാമത്യാഗം ഒന്നുകൊണ്ടുമാത്രമേ നിശ്വലസത്യം കരഗതമാവൂ. പ്രബലയായ 
ഈ അവിദ്യയെ ജയിക്കാന്‍ അനുഗ്രഹിക്കേണമെന്നു ജനനിയോടു 
പ്രാര്‍ഥിക്കുകയാണ്‌ ഉത്തരാര്‍ധംകൊണ്ടു ചെയ്യുന്നത്‌. വിദ്യയെ സര്‍വ്വാത്മനാ 
സമാശ്രയിച്ചാല്‍ അവള്‍ രാജയോഗം നേടിത്തരുന്നു. സങ്കല്‍പ 
നിരോധംകൊണ്ടുണ്ടാകുന്ന നേരിട്ടുള്ള ബ്രഹ്മപ്രാപ്തിയാണ്‌ രാജയോഗം. 
നാമരുപങ്ങളുള്ള ദേവന്‍മാരെ ധ്യാനിച്ച്‌ അവരുടെ സഹായം നേടിബ്രഹ്മസത്യ 
ത്തോടടുക്കുകയാണല്ലോ സഗുണോപാസന. മനസ്സിനെ നിഷ്കാമമാക്കി 
സര്‍വത്ര സമബുദ്ധിയോടെ സങ്കല്‍പങ്ങളെ നശിപ്പിച്ചാല്‍ ആനന്ദനിധിയായ 
ബ്രഹ്മസ്വരൂപത്തെ നേരിട്ടനുഭവിക്കാം. ഇതാണ്‌ രാജയോഗം . ബ്രഹ്മവിദ്യാ 
രൂപിണിയായ ജനനി ഇതു നേടിത്തരുന്നു. പതജ്ഞലി പറയുന്നതു നോക്കുക 
“യോഗനിശ്ചിത്തവൃത്തിനിരോധഃ ചിത്തസങ്കല്‍പങ്ങളെ നിരോധിക്കുന്നതാണ്‌ 
യോഗം തദാദ്രഷടുഃ സ്വരുപേവസ്താനം ചിത്തവൃത്തികള്‍ നിരോധിക്കപ്പെ 
ടാര്‍ ബ്രഹ്മസത്ത സ്വയം അനാവൃതമായിത്തീരുന്നു.” ഇടയ്ക്കാരുടേയും 
സഹായം കുടാതെതന്നെ നേരിട്ടു ്രഹ്മപ്പരാപ്തി കൈവരുത്തുന്നതുകൊണ്ട്‌ 
ഇതിനെ രാജയോഗമെന്നു പറയുന്നു. വിദ്യ ഈ രാജയോഗമാര്‍ഗം തെളി 
യിക്കുന്നു. അതുകൊണ്ടാണ്‌ “ഹേ രാജയോഗം ജനനീ” എന്ന്‌ ഗുരുദേവന്‍ 
സംബോധന ചെയ്തിരിക്കുന്നത്‌. 


കാരണവും കാര്യവും ഒന്നാണെന്നു സമ്മതിക്കാം. അതുകൊണ്ട്‌ 
കാര്യരൂപങ്ങള്‍ ഇല്ലാത്തവയാണെന്നെങ്ങനെ സിദ്ധിക്കും? കാരണം ഉള്ളതാ 
ണെങ്കില്‍ കാര്യവും ഉളളതായിരിക്കണ്ടെ? ഉള്ളതായി അനുഭവപ്പെടുന്നു 
ണ്ടല്ലോ. ഈ സംശയങ്ങള്‍ക്ക്‌ യുക്തിയുക്തമായ ഉത്തരം പറയുകയാണ്‌ 
അടുത്ത പദ്യത്തില്‍ ഗുരുദേവന്‍. 


5 മേലായമുലമതിയാലാവൃതം ജനനി! 
നീലാസ്യമാടിവിടുമീ- 
കീലാലവായ്വനലകോലാഹലം ഭുവന- 
മാലാപമാത്രമഖിലം; 
കാലാദിയായ മൃദുനൂലാലെനെയ്യുമൊരു 
ലീലാപടം ഭവതിമെയ്‌- 
മേലാകെമൂടുമതിനാലാരുമുള്ളതറി 
വീലാഗമാന്തനിലയേ! 
മേലായമുലമതിയാല്‍ - പരമകാരണമായ ജ്ഞാനസ്വരൂപത്താല്‍; ബ്രഹ്മ 
സത്തയാല്‍; ആവ്യൃതം - അകവും പുറവും നിറയപ്പെടുന്നതും; ജനനീ - അമ്മേ; 
മായാഭഗവതി; നീലാസ്യമാടിവിടും - നീ നൃത്തംചെയ്ത്‌ അഴിച്ചുവിടുന്ന നിന്‍െറ 


574 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


സ്പന്ദനവേഗതയുടെ ക്രമമനുസരിച്ച്‌ രൂപം കൊള്ളുന്ന; കീലാലവായ്വനല 

കോലാഹലം - ജലം, വായു, അഗ്നി ഇവ കൂടിക്കലരുന്ന കോലാഹലത്തോടു 

കൂടിയതുമായ; ഭുവനം - പ്രപഞ്ചം; അഖിലം - മുഴുവന്‍; ആലാപമാത്രം - 
വെറും നാമങ്ങള്‍മാത്രം; കാലാദിയായ മൃദുനുലാലെ - കാലം, ദേശം, നിമിത്തം 
എന്നീ മുന്നു നൂലുകള്‍കൊണ്ട്‌; നെയ്യുമൊരു - നെയ്തുണ്ടാക്കുന്ന; ലീലാപടം 

- കളിക്കുവേണ്ടിയുളള വസ്ത്രം; ഭവതിമെയ്മേലാകെമുടും - അവിടുന്ന്‌ 

ശരീരത്തിലാകെ മൂടിയിരിക്കുന്നു; അതിനാല്‍ ആരും - അതുനിമിത്തം ആരും; 

ഉള്ളത്‌ അറിവീല - സത്യം എന്തെന്ന്‌ അറിയുന്നില്ല; ആഗമാന്തം - വേദാന്തം 
അഥവാ ബ്രഹ്മസത്യം; നിലയം - വാസസ്ഥാനം ((ബഹ്മസത്യത്തില്‍ 
കുടികൊള്ളുന്നവളേ). 

" ഈ പ്രപഞ്ചം പര്രബഹ്മസത്തയാല്‍ നിറയപ്പെട്ടിരിക്കുന്നു. അമ്മേ 
നിന്‍െറ സ്പന്ദനവേഗതയില്‍ ക്രമമനുസരിച്ച്‌ രൂപം കൊളളുന്ന ജലം, വായു, 
അഗ്നി, ഭൂമി ഇവ കൂടിക്കലര്‍ന്ന്‌ നിരവധി നാമരുപങ്ങളോടുകൂടി കോലാഹല 
മായിക്കാണുന്ന ഈ പ്രപഞ്ചം വെറും പേരുകള്‍ മാത്രം. നീയാകട്ടെ ഈ 
നടനകേളിയില്‍ ദേശകാലനിമിത്തങ്ങളാകുന്ന ബലമില്ലാത്ത നൂലുകൊണ്ട്‌ 
നെയ്ത വസ്ത്രംകൊണ്ട്‌ ശരീരത്തെ മൂടിയിരിക്കുന്നു. (ബഹ്മസത്തയില്‍ സദാ 
വാസമുറപ്പിച്ചിരിക്കുന്ന അല്ലയോ അമ്മേ, അതുകൊണ്ട്‌ ആര്‍ക്കും 
സത്യമെന്തെന്നു പിടികിട്ടുന്നില്ല. 


ജഡചൈതന്യങ്ങള്‍ ഇടകലര്‍ന്നാണ്‌ നാം ഇന്നു പ്രപഞ്ചത്തെ 
കാണുന്നത്‌. പ്രപഞ്ചത്തിന്‍െറ ആദികാരണം ഒരിക്കലും ഒരു ജഡമാ 
യിരിക്കുവാന്‍ പറ്റില്ല. സ്വയം അറിയാന്‍പോലുൊം കഴിവില്ലാത്ത ജഡത്തെ 
ഉള്ളതായി അറിയാനും അനുഭവിക്കാനുമൊക്കെജഡപ്രതിഭാസങ്ങള്‍ 
ആവിര്‍ഭവിക്കുന്നതിനുമുമ്പുതന്നെ ചേതനനുണ്ടായിരിക്കണമെന്നുള്ളത്‌ 
സംശയരഹിതമാണ്‌. ഇങ്ങനെ ജഡത്തിന്‍െറ നിലനില്‍പു തന്നെ ചേതനനെ 
ആശ്രയിച്ചാണെങ്കില്‍ ജഡത്തില്‍നിന്നും ചേതനനുണ്ടാകുന്നുവെന്ന്‌ 
ആരെങ്കിലും കരുതു ന്നുണ്ടെങ്കില്‍ അത്‌ തികഞ്ഞ അജ്ഞതയാണെന്നു 
പറയേണ്ടതില്ലല്ലോ. ജഡങ്ങളെല്ലാം ഉണ്ടായിമറയുന്ന താല്‍ക്കാലിക 
ദൃശ്യങ്ങളായിട്ടാണ്‌ കാണപ്പെടുന്നത്‌. അങ്ങനെയാണെങ്കില്‍ ജഡങ്ങള്‍ 
ആവിര്‍ഭവിക്കാന്‍ തുടങ്ങുന്നതിനുമുമ്പ ചേതനന്‍ മാത്രമേ ഉണ്ടായിരുന്നിരിക്കാന്‍ 
ഇടയുള്ളൂ. യാതൊരു ജഡപ്രതിഭാസവുമില്ലാതെ സ്വയം അറിഞ്ഞുകൊണ്ടു 
ചേതനന്‍െറ അചഞ്ചലമായ നിലനില്‍പ്‌ ദുഃഖകാരണമൊന്നുമില്ലാ 
ത്തതുകൊണ്ട്‌ ആനന്ദസ്വരൂപമാകാതെതരമില്ലെന്നും തെളിയുന്നു. 
ഇപ്രകാരം പ്രപഞ്ചത്തിന്‍റെ ആദികാരണം ആനന്ദഘനമായ ബോധ 
സത്തയാണെന്ന്‌ യുക്തിക്കു പോലും കണ്ടെത്താവുന്നതേയുള്ളു. ഭാരതീയരായ 
സത്യാന്വേഷികളാകട്ടെ ഇക്കാര്യം സാക്ഷാത്‌ കരിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്‌. 
പ്രപഞ്ചത്തിന്‍റെ ഈ ആദികാരണത്തെയാണ്‌ ഗുരുദേവന്‍ “മേലായമുലമതി' 
യെന്ന്‌ പറഞ്ഞിരിക്കുന്നത്‌. ഏതെങ്കിലും ഒരു കാരണത്തില്‍ നിന്നും 
കാര്യരൂുപങ്ങളുണ്ടായാല്‍ കാര്യരൂപങ്ങളില്‍ അകവും പുറവും സര്‍വ്രത 
കാരണം വ്യാപിച്ചിരിക്കുമെന്ന്‌ പറയേണ്ടതില്ലല്ലോ. മണ്ണുകൊണ്ടുണ്ടാ 
ക്കപ്പെടുന്ന പാത്രങ്ങളുടെ അകവും പുറവും സര്‍വത്ര മണ്ണു വ്യാപിച്ചിരി 


ജനന? നവരത്നമഞ്ജര? 575 


ക്കുന്നു. അതുകൊണ്ട്‌ ജ്ഞാനസ്വരൂപമായ പരമാത്മസത്തയില്‍നിന്നും 
ആവിര്‍ഭവിച്ച കാര്യരുപങ്ങളായ പ്രപഞ്ചഘടകങ്ങളില്‍ സര്‍വ്ര്തര ആജ്ഞാ 
നസ്വരൂപം വ്യാപിച്ചു നില്‍ക്കാതെ തരമില്ല. യുക്തികൊണ്ടു മാത്രമല്ല 
അനുഭവംകൊണ്ടും ഇക്കാര്യം നേരിട്ടറിഞ്ഞതിനാലാണ്‌ “മേലായമൂല 
മതിയാലാവൃതം ഭുവനം” എന്ന്‌ ഗുരുദേവന്‍ ഉറപ്പിച്ചുപറഞ്ഞിരിക്കുന്നത്‌. 


സച്ചിദാനന്ദസ്വരൂപമായ പരമാത്മാവിലാണ്‌ പ്രപഞ്ചം പൊന്തിവന്ന്‌ 
നിലനില്‍ക്കുന്നത്‌. അങ്ങനെയാണെങ്കില്‍ ഈ പ്രപഞ്ചം എങ്ങനെ 
പൊന്തിവന്നു? ഏതു രൂപത്തില്‍ സ്ഥിതിചെയ്യന്നു? ഒറ്റനോട്ടത്തില്‍ തന്നെ 
ഒരു കാര്യം വ്യക്തമാവും. “കീലാലവായ്വനലകോലാഹലമാണ്‌ ഭുവനം. 
ജലം, വായു, തേജസ്‌, ഭൂമി ഇവ പരസ്പരം സമ്മേളിച്ചുണ്ടാകുന്ന 
അനന്തകോടി നാമരുപങ്ങളുടെ ഒരു പ്രദര്‍ശനമാണ്‌ ലോകം. പദ്യത്തില്‍ 
ഭൂമിയെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിലും അതും ഇതിലുള്‍പ്പെടുത്തേണ്ടതാണ്‌. 
പഞ്ചഭൂത ങ്ങളില്‍പ്പെട്ടതാണ്‌ ആകാശമെങ്കിലും അത്‌ സദാ അചഞ്ചലവും 
നിര്‍വികാരവുമായി കാണപ്പെടുന്നതുകൊണ്ട്‌ കോലാഹലത്തില്‍ 
പ്പെടുന്നതായി വിചാരിക്കണമെന്നില്ല. പ്രപഞ്ചത്തിന്‍െറ പരമകാരണത്തെ 
അന്വേഷിക്കുന്ന ഒരാള്‍ കാണപ്പെടുന്ന അനന്തകോടി ദൃശ്യങ്ങളില്‍ 
സാമാന്യമായിട്ടുള്ള പദാര്‍ഥങ്ങളെ കണ്ടുപിടിച്ചിട്ട പിന്നെ അവയുടെ കാരണം 
അന്വേഷിക്ക യാണല്ലോ വേണ്ടത്‌. അങ്ങനെ നോക്കുമ്പോള്‍ സൂര്യചന്ദ്രാദി 
സാരയൂഥ ഘടകങ്ങളും പക്ഷിമൃഗവ്ൃക്ഷലതാദിജീവിതങ്ങളും ഇങ്ങനെ 
കാണപ്പെടുന്ന നിരവധി ദൃശ്യങ്ങളെല്ലാം ഭൂമി, ജലം, തേജസ്‌, വായു എന്നിവ 
കൂടിക്കലര്‍ന്നുണ്ടായിട്ടുള്ള വിവിധ രൂപങ്ങള്‍ മാത്രമാണെന്ന്‌ കാണാന്‍ 
കഴിയും. ശുദ്ധമായ വായുവോ തേജസോ ജലമോ ഭൂമിയോ ഇവിടെ കാണപ്പെ 
ടുന്നില്ല. നാം ഇന്നു കാണുന്ന ഭൂമിയും ജലവും തേജസും വായുവുമെല്ലാം 
പഞ്ചഭൂതങ്ങള്‍ കൂടിക്കലര്‍ന്നുണ്ടായിട്ടുള്ള മിശ്രരുപങ്ങളാണ്‌. എങ്കിലും 
ഓരോന്നിലും ഏതംശമാണോ കൂടുതലുള്ളത്‌ അതിനെ നാം ആ പേരുചൊല്ലി 
വിളിക്കുന്നുവെന്നേയുള്ളു. ഇക്കാര്യം ഉപനിഷത്തുകള്‍ വിശദമാക്കിയിട്ടുണ്ട്‌. 
ഇനി മനുഷ്യപക്ഷിമൃഗാദി സകല ശരീരങ്ങളും പഞ്ചഭൂതങ്ങളുടെ 
പരസ്പരസമ്മേളനമാണെന്ന്‌ പറയേണ്ടതില്ലല്ലോ. ചുരുക്കത്തില്‍ നമ്മുടെ 
കണ്ണുകള്‍ക്ക്‌ കാണാന്‍ കഴിയുന്നത്‌ വായു, തേജസ്‌, ജലം,പൃഥ്വി എന്നീ നാലു 
ഭൂതങ്ങള്‍ ആകാശത്തെ ആശ്രയിച്ചു നിന്നുകൊണ്ട്‌ കൂടികലര്‍ന്ന്‌ 
നിമിഷംതോറും അനന്തനാമരുപങ്ങളെ സൃഷ്ടിക്കുകയും അഴിക്കുകയും 
ചെയ്യുന്നതായിട്ടാണ്‌. ഏതാനും അസംസ്കൃത പദാര്‍ഥങ്ങളുപയോഗിച്ച്‌ ഒരു 
ഫാക്ടറിയില്‍ നിന്നും അനേകം വസ്തുക്കളെ ശബ്ദകോലാഹലത്തോടെ 
ഉല്‍പാദിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രതീതിയാണ്‌ ഈ പ്രപഞ്ച 
ചിശ്രവും ഒരു തത്ത്വാന്വേഷിക്കു നല്‍കുന്നത്‌. ധ്വന്യാത്മകവും 
ഭാവനാസമ്പന്നവുമായ രീതിയില്‍ ഇക്കാര്യംതന്നെയാണ്‌ ഗുരുദേവന്‍ 
“കീലാലവായ്വനലകോലാഹലം ഭുവനം” എന്നു വര്‍ണിച്ചിരിക്കുന്നത്‌. 


നിത്യവും അചഞ്ചലവും ജ്ഞാനസ്വരൂപവുമായ ആത്മസത്തക്കു 
ള്ളിലാണ്‌ പഞ്ചഭൂതങ്ങളും മറ്റും രൂപംകൊള്ളുന്നതെങ്കില്‍ ആത്മസത്തയുടെ 


576 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


നിതൃതക്കും അചഞ്ചലതക്കും കേടുവരാതെ അതെങ്ങനെയാണ്‌ 
സംഭവിക്കുന്നത്‌? ഈ ചോദ്യത്തിനുത്തരമാണ്‌ “നീലാസ്യമാടിവിടും'എന്ന 
ഭാഗം. ്രഹ്മസത്തയിലാവിര്‍ഭവിക്കുന്ന മായാശക്തിയുടെ സ്പന്ദനമാണ്‌ 
പഞ്ചഭൂതങ്ങള്‍ക്കും അവ കൂടിക്കലര്‍ന്നുണ്ടാകുന്ന ശരീരങ്ങള്‍ക്കും രൂപം 
കൊടുക്കുന്നത്‌. പരമാത്മാവ്‌ ഒരിന്ദ്രജാലക്കാരനെപ്പോലെ അചഞ്ചലനായി 
നിന്നുകൊണ്ടുതന്നെ സ്വസങ്കല്‍പംകൊണ്ട്‌ ശക്തിയെ ചലിപ്പിക്കുന്നു. ശക്തി 
ചലിച്ചുയരുന്നതോടുകൂടി ചലനവേഗതയനുസരിച്ച്‌ സൂക്ഷ്മങ്ങളും 
സ്ഥുലങ്ങളുമായ പ്രപഞ്ചഘടകങ്ങള്‍ രൂപംകൊള്ളുന്നു. “ദര്‍ശനമാലയിലെ 
“മായാദര്‍ശന'ത്തില്‍ ഗുരുദേവന്‍തന്നെ ഇക്കാര്യം വിശദമായി 
ചര്‍ച്ചചെയ്യുന്നുണ്ട്‌. മായാദര്‍ശനത്തില്‍ ഗുരുദേവന്‍ ശക്തിയെ “പരാ” എന്നും 
“അപരാ' എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങള്‍, മനസ്‌, ബുദ്ധി, 
പ്രാണന്‍ എന്നീ സൂക്ഷ്മാവയവങ്ങളെ നിര്‍മിക്കുന്ന മായാശക്തിയാണ്‌ “പരാ”. 
ഈ സൂക്ഷ്മാവയവങ്ങളെ ആശ്രയിച്ചാണ്‌ ആത്മാവ്‌ സുഖിക്കുകയും 
ദുഃഖിക്കുകയും ചെയ്യുന്നത്‌, ഇന്ദ്രിയവിഷയമാകുന്ന പഞ്ചഭൂതനിര്‍മിതമായ 
ശക്തിയാണ്‌ “അപര”. പ്രപഞ്ചത്തെ നിര്‍മിക്കുന്നവളായ മായാസ്പന്ദനങ്ങള്‍ 
മൂന്നു മണ്ഡലങ്ങളില്‍ക്കൂടിയാണ്‌ കടന്നുപോകുന്നത്‌. ആത്മജ്യോതിസ്സില്‍ 
നിന്നും ചലിച്ചുയരുന്ന മായാശക്തിയുടെ ആദ്യമണ്ഡലം പ്രകാശാത്മകമായ 
സത്ത്വമണ്ഡലമാണ്‌. സ്പന്ദനത്തിനു വേഗത കുടുന്നതോടുകൂടി 
കര്‍മസംകുലമായ രജോമണ്ഡലം ആവിര്‍ഭവിക്കുന്നു. സ്പന്ദനം 
മൂര്‍ധന്യദശയിലെത്തുമ്പോള്‍ പുറമേ സ്പന്ദനം ഇല്ലെന്നുപോലും 
തോന്നത്തക്കവണ്ണമുള്ള ജഡരുപങ്ങള്‍ ആവിര്‍ഭവിക്കുന്നു. ഇത്‌ മായയുടെ 
തമോമണ്ഡലമാണ്‌. പഞ്ചഭൂതങ്ങളുടെ രൂപം പരിശോധിച്ചാല്‍ തന്നെ ഈ 
സ്പന്ദനനിയമം വ്യക്തമാവും. ഭൂമി തീരെ സ്പന്ദനമില്ലെന്ന തോന്നലു 
ഉളവാക്കുന്ന ജഡമായിട്ടാണ്‌ കാണുന്നത്‌. ജലം, തേജസ്‌, വായു എന്നിങ്ങനെ 
പുറകോട്ടു പോകുന്തോറും ജഡത്വം കുറഞ്ഞും സ്പന്ദനം വ്യക്തമായും 
അനുഭവപ്പെടുന്നു. ആകാശത്തിന്‍െറ ഘട്ടത്തിലെത്തുമ്പോള്‍ സ്ഥൂല 
ജഡത്വവും സ്പന്ദനവും അസ്തമിച്ചതുപോലെയാണ്‌ തോന്നുന്നത്‌. ശ്രീ 
ഗുരുദേവനെപ്പോലെ അന്തര്‍മുഖമായി സത്യത്തെ അന്വേഷിച്ച എല്ലാ 
തപസ്വികള്‍ക്കും ആത്മാവിന്‍െറയും മായയുടേയും സ്വരൂപരഹസ്യം 
നല്ലപോലെ വെളിപ്പെട്ടിട്ടുണ്ട്‌. അന്തര്‍മുഖമായി സത്യാന്വേഷണം 
നടത്തുന്നയാള്‍ ആദ്യമായി താന്‍ തമോമയമായ ഈ ജഡശരീരമാണെന്നുള്ള 
ചിന്തയെ പുറംതള്ളി രജോരൂപമായമനസ്സിന്‍െറ (പവര്‍ത്തനങ്ങളെ 
വിശകലനം ചെയ്തു പഠിക്കുന്നു. മനസ്സിന്‍െറ രാജസിക ചലനങ്ങളെയും 
നിയനന്ത്രിക്കുന്നതോടെ പ്രകാശം പരത്തുന്നതും സുഖാത്മകമായ 
സത്വമണ്ഡലം അന്വേഷകന്‍െറ ഉള്ളില്‍ അനാവൃതമാകുന്നു. സത്വചലനവും 
നിയന്ത്രിച്ച്‌ മനസ്സ്‌ സങ്കല്‍പരഹിതമാക്കപ്പെടുന്നതോടെ സ്വയം പ്രകാശിക്കുന്ന 
ആനന്ദസ്വരൂപമായ ആത്മസത്ത അനാവൃതമാകുന്നു. അപ്പോഴേക്കും 
അന്വേഷകനും സര്‍വ്രപപഞ്ചവും അങ്ങനെ അനാവൃതമാകുന്ന ആത്മ 
സത്തതന്നെയാണെന്നു തെളിയുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ്‌ 


ജനന? നവരത്നമഞ്ജര? 577 








ഉപനിഷത്തിലെ പ്രസിദ്ധമായ തത്വമസി - അതു നീ തന്നെ” എന്ന സാക്ഷാ 
ത്കാരസ്ഥിതി. ഇതറിഞ്ഞ ഒരാള്‍ക്ക്‌ ബോധപൂര്‍വം വീണ്ടും ശക്തിയെ 
സ്പന്ദിപ്പിച്ച്‌ സങ്കല്‍പമുണ്ടാക്കി ശരീരം വീഴുന്നതുവരെ ലോകനന്‍മക്കായി 
പ്രവര്‍ത്തിക്കാന്‍ കഴിയും അതാണ്‌ ജീവന്‍മുക്തന്‍െറ ലോകസേവനം. 
ഇങ്ങനെ ജീവിച്ചയാളാണ്‌ ഗുരുദേവന്‍. മായാസ്പന്ദനങ്ങളുടെ രഹസ്യം 
മുഴുവന്‍ അദ്ദേഹത്തിനു നേരിട്ടുതന്നെ വെളിപ്പെട്ടിരുന്നതുകൊണ്ടാണ്‌ “അമ്മേ 
നീ നൃത്തം ചെയ്തഴിച്ചുവിടുന്നതാണീ പ്രപഞ്ചമെന്നും പ്രസ്താവിച്ചിരിക്കു 
ന്നത്‌ “നീലാസ്യ മാടിവിടു'മെന്ന പ്രയോഗത്തിന്‍െറ സ്വാരസ്യം അത്യന്തം 
ആസ്ധാദ്യമാണ്‌. മാണ്ഡുക്യകാരികയില്‍ ശ്രീ ഗാഡപാദാചാര്യര്‍ പറയുന്നത്‌ 
നോക്കുക. 


സംഘാതം സ്വപ്നവത്സര്‍വേ 

ആത്മമായാ വിസര്‍ജ്ജിതഃ 

ആധിക്യേസര്‍വസാമ്യേവാ 

നോപപത്തിര്‍ഹിവിദ്യതേ മാണ്ഡു.കാ. 3-10 


നിദ്രാശക്തി സ്വപ്നത്തെവുളവാക്കുന്നതുപോലെ എല്ലാ പഞ്ചഭൂത 
സംഘാതങ്ങളും ആത്മാവില്‍ മായാശക്തി സ്പന്ദിച്ചുളവാക്കുന്നവയാണ്‌. 
അതുകൊണ്ട്‌ എല്ലാം തുല്യമാണെന്നോ ഏതെങ്കിലുമൊന്നധികമാണെന്നോ 
ഒന്നും പറയുന്നതിനര്‍ഥമില്ല. 


മായാനിര്‍മിതങ്ങളായി കാണുന്ന ഈ പ്രപഞ്ചപദാര്‍ഥങ്ങള്‍ക്ക്‌ വല്ല 
വസ്‌ തുസത്തയുമുണ്ടോയെന്ന്‌ നോക്കാം. ചൈതന്യവും ജഡവും 
ഇടകലര്‍ന്നതുപോലെ കാണപ്പെടുന്നതാണീപ്രപഞ്ചം. ചൈതന്യവും ജഡവും 
വെളിച്ചവും ഇരുട്ടുംപോലെ വിരുദ്ധപദാര്‍ഥങ്ങളുമാണ്‌. ഇരുട്ടും വെളിച്ചവു 
മായി കൂടിക്കലരുന്നു എന്നു പറകവയ്യ. ഇരുട്ടില്‍ നിന്നും വെളിച്ചമോ വെളിച്ച 
ത്തില്‍ നിന്ന്‌ ഇരുട്ടോ ഉണ്ടാകുന്നുവെന്നും പറയാന്‍ വയ്യ. അതുപോലെ 
ചൈതന്യവും ജഡവും കൂടിക്കലരുന്നുവെന്നു പറയുന്നതു ശരിയല്ല. 
ചൈതന്യത്തില്‍ നിന്ന്‌ ജഡമോ ജഡത്തില്‍ നിന്ന്‌ ചൈതന്യമോ ഉണ്ടാകു 
ന്നുവെന്നു പറയുന്നതും യുക്തിക്കുചേരുകയില്ല. അങ്ങനെയാണെങ്കില്‍ ഇവ 
രണ്ടുംകൂടി കലര്‍ന്നു കാണപ്പെടുന്നതോ? ഈ ചോദ്യത്തില്‍ എത്തുമ്പോ 
ഴാണ്‌ ഇവയില്‍ ഏതെങ്കിലുമൊന്ന്‌ ഉള്ളതും മറ്റേത്‌ വെറും തോന്നലുമാ 
ണെന്ന്‌ വേര്‍തിരിക്കേണ്ടിയിരിക്കുന്നത്‌. വേര്‍തിരിച്ചുള്ള വ്യക്തമായ ഈ 
ബോധമാണ്‌ സത്യബോധം. ജഡചൈതന്യങ്ങളെ വേര്‍തിരിച്ചുകാട്ടി 
ജഡരൂപങ്ങള്‍ ചൈതന്യത്തില്‍ വെറുതെ ഉണ്ടെന്ന്‌ ആരോപിക്കപ്പെടുന്ന 
രൂപങ്ങള്‍ മാത്രമാണെന്ന്‌ വിവരിച്ചുകൊണ്ടാണ്‌ ശ്രീ ശങ്കരഭഗവത്പാദര്‍ 
ഞബ്രഹ്മസൂര്തഭാഷ്യം തുടങ്ങുന്നതുതന്നെ. ഉള്ളതും തോന്നലും 
കൂടിചേരുന്നതിനെയാണ്‌ ഭ്രമജ്ഞാനമെന്നുപറയുന്നത്‌. കയറില്‍ കാണുന്ന 
സര്‍പ്പം ്രമജ്ഞാനമാണ്‌. അതില്‍ കയറ്‌ ഉള്ളതും സര്‍പ്പം വെറും തോന്നലും. 
കയറിനെ കണ്ടുകഴിയുമ്പോള്‍ സര്‍പ്പം ഇല്ലാതാകുന്നു. സര്‍പ്പത്തെ കാണാന്‍ 
തുടങ്ങുന്നതിനു മുന്‍പും സര്‍പ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും 


77-2003 7 


578 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്വപുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


സര്‍പ്പത്തിന്‍െറ കാഴ്ച നശിച്ചാലും വാസ്തവത്തില്‍ ഉള്ളത്‌ കയറുമാത്രമാണ്‌. 
പ്രപഞ്ചത്തിലെ ജഡദൃശ്യങ്ങള്‍ ഉണ്ടായിമറയുന്ന താല്‍ക്കാലിക വസ്തുക്ക 
ളാണെന്ന്‌ പ്രത്യക്ഷത്തില്‍തന്നെ ബോധ്യപ്പെടുന്നു. ചൈതന്യത്തോടു 
കുടാതെ ജഡവസ്തുക്കളൊന്നും അറിയപ്പെടുന്നുമില്ല. ചൈതനൃത്തിന്‍െറ 
ജന്മനാശങ്ങള്‍ പ്രത്യക്ഷവിഷയമാകുന്നുമില്ല. അതുകൊണ്ട്‌ ജഡദൃശ്യങ്ങള്‍ 
ഉണ്ടാകുന്നതിനു മുമ്പും ജഡദൃശ്യങ്ങള്‍ ഉള്ളതായി തോന്നി കൊണ്ടിരിക്കു 
മ്പോഴും ഇനി ജഡ ദൃശ്യങ്ങള്‍ മാഞ്ഞു മറഞ്ഞാലും നിത്യമായി അവശേഷി 
ക്കുന്നത്‌ ചൈതന്യം മാത്രമായിരിക്കും. ജഡദൃശ്യങ്ങളെല്ലാം അകറ്റി 
നിത്യമായ ചൈതന്യത്തെ ഗുരുദേവനെപ്പോലെയുള്ള സത്യാന്വേഷികള്‍ 
നേരിട്ടനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്‌. അപ്പോള്‍ ഉണ്ടായിമറയുന്ന എല്ലാ ജഡദൃശ്യ 
ങ്ങളും നിത്യമായ ആത്മസത്തയില്‍ കയറില്‍ സര്‍പ്പമെന്നപോലെ വെറുതെ 
ഉള്ളതായി ആരോപിച്ചു കാണുന്നവയാണെന്ന്‌ തീര്‍ച്ചയല്ലേ. കയറില്‍ 
കാണുന്ന സര്‍പ്പത്തിനു വല്ല വസ്തുസത്തയുമുണ്ടോ.സര്‍പ്പം, സര്‍പ്പം, എന്ന 
പേരല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. സര്‍പ്പത്തിന്‍െറ കാഴ്ച ഭ്രമം മാത്രം. 
അതുപോലെ വസ്തുവെന്തെന്നറിയാന്‍ കഴിയാതെ ചൈതന്യത്തില്‍ 
കാണപ്പെടുന്ന വയെല്ലാം വെറും ശ്രമം. ശ്രമജന്യങ്ങളായ കാഴ്ചകള്‍ക്ക്‌ നാം 
സങ്കല്‍പ നിര്‍മ്മിതങ്ങ ളായ പേരുകള്‍ നല്‍കിയിരിക്കുന്നു; അത്രേയുള്ളൂ. 
പഞ്ചഭൂതങ്ങളും, അവയില്‍ കാണപ്പെടുന്ന രൂപങ്ങളും “ ആലാപമാത്രമഖിലം' 
എന്നു പ്രഖ്യാപിക്കുമ്പോള്‍ മഹത്തായ ഈ പ്രപഞ്ചരഹസ്യമാണ്‌ ഗുരുദേവന്‍ 
വെളിപ്പെടുത്തുന്നത്‌. 

അചഞ്ചലമായ ബ്രഹ്മസത്യത്തില്‍നിന്നും പൊന്തുന്നതാണ്‌ ശക്തി. 
ശക്തി സ്പന്ദനത്തിലെ വിവധഘട്ടങ്ങളാണ്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍. ഈ രഹസ്യം 
എന്തുകൊണ്ട്‌ എല്ലാവര്‍ക്കും മനസ്സിലാകുന്നില്ല? ഈ ചോദ്യങ്ങള്‍ക്കുത്തര 
മാണ്‌ അഞ്ചാംപദ്യത്തിലെ ഉത്തരാര്‍ദ്ധം. അമ്മേ അവിടുന്ന്‌ നൃത്തമാരംഭിക്കു 
ന്നതോടുകൂടി കാലദേശനിമിത്തങ്ങളാകുന്ന മൃദുനൂലുകള്‍കൊണ്ട്‌ നെയ്ത 
ഒരു വസ്ത്രംകൊണ്ട്‌ പുറമാകെ മൂടിക്കളയുന്ന മനുഷ്യബുദ്ധിക്ക്‌ കാലം, 
ദേശം, നിമിത്തം ഈ മുന്നു സാപേക്ഷഘടകങ്ങളേയും ആശ്രയിക്കാതെ 
യാതൊന്നിനേയും കുറിച്ച്‌ ചിന്തിക്കാന്‍ സാദ്ധ്യമല്ല. ഉദാഹരണമായി ഒരു 
മരത്തെക്കുറിച്ച്‌ ഒരാള്‍ വിവരിക്കുന്നുവെന്നു കരുതുക. ഇത്രവര്‍ഷം 
മുമ്പാണിതിന്‍െറ വിത്തുപാകിയത്‌. ഇന്ന സ്ഥലത്താണതു പാകിയത്‌, 
ഇന്നതരം വിത്തില്‍ നിന്നാണിതു മുളച്ചത്‌. ഇക്കാര്യങ്ങള്‍ വെളിപ്പെടുത്താതെ 
ഒരിക്കലും വൃക്ഷത്തിന്‍റെ വിവരണം പൂര്‍ത്തിയാകയില്ല.എന്നല്ല ഏതു 
വസ്തുവിനെക്കുറിച്ചൊരാള്‍ അന്വേഷിച്ചാലും എപ്പോള്‍, എവിടെ ഏതില്‍ 
നിന്നുണ്ടായി എന്ന മൂന്നു ചോദ്യങ്ങളാണ്‌ സ്വാഭാവികമായി ഉയരുക. 
എപ്പോള്‍ എന്നുള്ളത്‌ കാലത്തേയും എവിടെയെന്നുള്ളത്‌ ദേശത്തേയും 
ഏതില്‍നിന്ന്‌ എന്നുള്ളത്‌ നിമിത്തത്തേയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ്‌. 
ഇവയ്ക്കു മൂന്നിനും ഉത്തരം നല്‍കാതെ ഒരു വസ്തുവിനെ കുറിച്ചുള്ള 
ജിജ്ഞാസ ഒരിക്കലും അവസാനിക്കുന്നതുമല്ല. ഈ മൂന്നു ചോദ്യങ്ങള്‍ക്കും 
ഉത്തരം നല്‍കാന്‍ കഴിയാത്തതുകൊണ്ടാണ്‌ പ്രപഞ്ചരഹസ്യം ഇന്നും 


ജനന? നവരത്നമഞ്ജര? 579 


അജ്ഞാതമായിത്തന്നെ അവശേഷിക്കുന്നത്‌. ചുരുക്കത്തില്‍ അറിയപ്പെടുന്ന 
ഏതിനെയും കാലദേശ നിമിത്ത പരിധിക്കുള്ളില്‍ നിന്നുകൊണ്ടല്ലാതെ 
അന്വേഷിക്കാന്‍ മനുഷ്യ ബുദ്ധിക്കു കഴിവില്ല. ഈ കാലദേശനിമിത്തങ്ങളോ 
ഒരു വസത്രത്തിലെ ഈടുംപാവുമെന്നപോലെ പരസ്പരസാപേക്ഷങ്ങളും 
ഇവയില്‍ ഒന്നില്ലെന്നുവന്നാല്‍ മറ്റു രണ്ടുംഇല്ലാതാകും. ഇതാണ്‌ സ്ഥിതി. 
ആധുനിക കാലത്തുമാത്രം വെളിപ്പെട്ടതെന്നു ചില ഭാതിക ശാസ്ത്ര 
ജ്ഞന്മാര്‍ അവകാശപ്പെടുന്ന കാലദേശനിമിത്തങ്ങളുടെ സാപേക്ഷസ്വഭാവം 
ആയിരമായിരം കൊല്ലങ്ങള്‍ക്കു മുന്‍പുതന്നെ ഉപനിഷത്തുകള്‍ 
കണ്ടെത്തിയിട്ടുള്ള പ്രപഞ്ചരഹസ്യമാണ്‌. ഇക്കാര്യമാണ്‌ ഭാവനാസമ്പന്നമായ 
രീതിയില്‍ “കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം' എന്ന്‌ 
ഗുരുദേവന്‍ പ്രസ്താവിച്ചിരിക്കുന്നത്‌. 

കാലദേശനിമിത്തങ്ങളെ ഗുരുദേവന്‍ മൃദുനൂലുകള്‍ എന്നു പറയാന്‍ 
എന്താണ്‌ കാരണം? ഇക്കാര്യമാണ്‌ നമ്മുടെ ഇനിയത്തെ ചിന്താവിഷയം. 
ഒരു ചിന്തകന്‍െറ മുന്‍പില്‍ പൊട്ടിത്തകരുന്നവയാണ്‌ ഈ കാലദേശ 
നിമിത്തങ്ങള്‍. വാസ്തവത്തില്‍ ഇവക്ക്‌ വസ്തുസത്തയോ സ്വതന്ത്രമായ 
നിലനില്‍പോ ഉണ്ടോ? കാലത്തെത്തന്നെ നമുക്കാദ്യമായി പരിശോധിക്കാം. 
കാലം എന്നൊന്ന്‌ യഥാര്‍ഥത്തില്‍ ഉണ്ടോ? ഉണ്ടെങ്കില്‍ എന്താണീകാലം? 
പകലും രാത്രിയുമായി വിഭജിച്ചാണല്ലോ ഭൂമിവാസികളായ മനുഷ്യര്‍ 
കാലത്തെ അറിയുന്നത്‌? എന്തിനെയാണ്‌ നാം പകലും രാത്രിയുമായി 
വിഭജിക്കുന്നത്‌? പകലും രാത്രിയുമായി മുറിച്ചെടുക്കാന്‍ പറ്റിയ വല്ല 
വസ്തുവും യഥാര്‍ഥത്തില്‍ ഉണ്ടോ? നടക്കുന്നതിത്രമാത്രം. ഭൂമി സൂര്യനെ 
ചുറ്റുന്നു. സൂര്യന്‍െറ വെളിച്ചം ഭൂമിയില്‍ തട്ടുമ്പോള്‍ പകല്‍. വെളിച്ചം 
തട്ടാതിരിക്കുമ്പോള്‍ രാത്രി. ഇവിടെ മനുഷ്യസങ്കല്‍പത്തിലല്ലാതെ കാലം 
എന്നൊന്നു കാണ്മാനില്ലെന്ന്‌ സ്‌പഷ്ടമല്ലേ. ഇനി സൂര്യനില്‍ ആള്‍ 
താമസമുണ്ടെന്നു കരുതുക. സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനില്‍ 
രാത്രിയും പകലുമുണ്ടോ? ഇല്ലെങ്കില്‍ അവിടെ കാലസകങ്കല്‍പത്തിനുള്ള 
ഉപാധിയെന്താണ്‌? ഒരു ക്ളോക്കിന്‍െറ സൂചി ചലിച്ചുനീങ്ങുമ്പോള്‍ നാം 
ഏതിനേയോ സെക്കന്‍റുകളായും മിനിട്ടുകളായുമൊക്കെ മുറിക്കുന്നതായി 
കരുതുന്നു. സൂചി ചലിച്ചു നീങ്ങുന്നുവെന്നല്ലാതെ മുറിക്കപ്പെടാവുന്ന 
എന്തെങ്കിലും ഇവിടെയുണ്ടോ? ചുരുക്കത്തില്‍ കാലം കര്‍മ്മത്തെ 
ആസ്പദമാക്കി രൂപംകൊള്ളുന്ന ഒരു സങ്കല്‍പം മാത്രം. ഏതിന്‍െറയെങ്കിലും 
നിയമബദ്ധമല്ലാത്ത കര്‍മ്മചലനങ്ങളെ നിയമബദ്ധമായ ഒരു കര്‍മ ചലന 
ത്തിന്‍െറയോ നിശ്ചലമായ ഒരു വസ്തുസത്തയുടെയോ പശ്ചാത്തലത്തില്‍ 
വീക്ഷിക്കുമ്പോഴാണ്‌ കാലസകങ്കല്‍പം രൂപംകൊള്ളുന്നത്‌. നിയമബദ്ധമല്ലാത്ത 
മനുഷ്യകര്‍മ്മ ചലനങ്ങളെ ക്ളോക്കിന്‍െറ സൂചിയുടെ നിയമബദ്ധമായ കര്‍മ്മ 
ചലനത്തിന്‍െറ പശ്ചാത്തലത്തില്‍ വീക്ഷിക്കുമ്പോഴാണ്‌ മിനിട്ടുകളും 
മണിക്കൂറുമൊക്കെ സങ്കല്‍പത്തില്‍ ഉയരുന്നത്‌. സൂര്യന്‍െറ കര്‍മ്മചലനങ്ങള്‍ 
ഭൂമിയുടേതിനെ അപേക്ഷിച്ച്‌ നിയമബദ്ധമാണ്‌. അതുകൊണ്ടാണ്‌ സൂര്യന്‍െറ 
പശ്ചാത്തലത്തില്‍ ഭൂമിയുടെ കര്‍മ്മചലനങ്ങളെ വീക്ഷിക്കുമ്പോള്‍ പകലും 


580 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


രാത്രിയുമെന്ന കാലഘടകങ്ങള്‍ സങ്കല്‍പത്തില്‍ ഉയരുന്നത്‌. സൂര്യാദി 
ഗ്രഹങ്ങളിലെ കാലസങ്കല്‍പത്തിനുള്ള ഉപാധിയെന്തെന്നുപോലും 
നമുക്കൊരു പിടിയുമില്ല. ചുരുക്കത്തില്‍ ഓരോരുത്തരും ചില പ്രത്യേക 
ഉപാധികളെ ആശ്രയിച്ച്‌ സങ്കല്‍പിച്ചുണ്ടാക്കുന്ന മിഥ്യാദര്‍ശനമാണ്‌ കാലം. 
ഗീതയില്‍നിന്നും താഴെ കൊടുക്കുന്ന ശ്ലോകം ഈ രഹസ്യം ധരിച്ചുകൊണ്ടു 
വേണം വ്യാഖ്യാനിക്കാന്‍.- 


സഹ്രസയുഗചപര്യന്തമഹര്‍യ്യദ്‌ (ബഹ്മണോ വിദുഃ 
രാത്രിം യുഗസഹ്രസാന്താംത്യഗ്‌ ഹോരാത്രവിദോ ജനാഃ ഭഗ.ഗ7 8-17 


മനുഷ്യരുടെ ആയിരം യുഗമാണ്‌ ബ്രഹ്മാവിന്റെ ഒരുപകല്‍, മറെറാരാ 
യിരം യുഗം ഒരു രാത്രിയും, ഈ രഹസ്യം അറിയുന്നവര്‍ മാത്രമാണ്‌ പക 
ലും രാത്രിയും അറിയുന്നവര്‍. ആപത്തിലും ദുഖഃത്തിലും കാലം എളുപ്പം 
പോകുന്നില്ലെന്നും സമ്പത്തിലും സന്തുഷ്ടിയിലും കാലം അതിവേഗം നീ 
ങ്ങുന്നുവെന്നും പറഞ്ഞുകേള്‍ക്കുക പതിവാണല്ലോ. ആത്മസാക്ഷാല്‍ക്കാ 
രം ലഭിച്ചവര്‍ മിക്കവാറും കാലസങ്കല്‍പത്തെ കടന്നവരാണ്‌. പ്രാപഞ്ചികരാ 
യി അവിദ്യയില്‍ മുഴുകുന്നവര്‍ക്കു കാലം വളരെ നീണ്ടതായി തോന്നുകയും 
ചെയ്യും. ഗുരുദേവന്‍ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നതു നോക്കുക:- 


പരയുടെ പാഷുനുകര്‍ന്ന ഭാഗ്യവാന്മാ- 

രീക്കൊരു പ്തിനായിരമാണ്ടൊരത്ചനേരം; 

അറിവപര്രചഷ്യതിക്കധ?നമായാ- 

ചരനൊടിയായി രമാണ്ടുപോലെ തോന്നും. ആത്മോ.ശ. 15 


വിദ്യാരുപിണിയായ പരാപ്രകൃതിയെ ആശ്രയിച്ച്‌ ആത്മാനന്ദമധു നു 
കരുന്ന ധന്യന്മാര്‍ക്കു ഒരു പതിനായിരമാണ്ട്‌ അല്‍പനേരമായേ അനുഭവപ്പെ 
ടൂ. നേരെമറിച്ച്‌ അവിദ്യാസ്വരൂപിണിയായ അപരാപ്രകൃതിയെ ആശ്രയിച്ച്‌ കാ 
മക്രോധങ്ങളില്‍പെട്ടുഴലുന്നവര്‍ക്ക്‌ അരനിമിഷം ആയിരം ആണ്ടുപോലെ 
അനുഭവപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നോക്കുമ്പോള്‍ മനസ്സിന്റെ കൃത്രിമ 
സങ്കല്‍പത്തില്‍ രൂപം കൊള്ളുന്നതാണ്‌ കാലമെന്നു തെളിയുന്നു. ഒരു ചി 
ന്തകന്റെ മുന്‍പില്‍ കാലം അങ്ങനെ പൊട്ടിത്തകരുന്ന മൃദു നൂലാണ്‌. 


്രപഞ്ചവസ്ത്രത്തിന്റെ മറെറാരു തന്തുവാണല്ലോ ദേശം. കാലസങ്കല്‍ 
പം പോലെതന്നെ ദേശസങ്കല്‍പവും മനസ്സിന്റെ വികൃതിയാണെന്നു തെളി 
യിക്കാന്‍ ഒരു പ്രയാസവുമില്ല. ഭുമിയില്‍ കഴിയുന്ന ചെറുജീവിയായ മനു 
ഷ്യന്‍ ന്യൂഡല്‍ഹിയും ന്യൂയോര്‍ക്കും വളരെയകന്നു നില്‍ക്കുന്ന രണ്ടു ദേശ 
ങ്ങളാണ്‌. ഒരു ജററുവിമാനത്തില്‍ സഞ്ചരിക്കുന്ന വൈമാനികന്‍ ഈ രണ്ടു 
സ്ഥലങ്ങളും അടുത്തടുത്ത പ്രദേശങ്ങളാണ്‌. ഇനിയും ഭൂമിക്ക്‌ അറിവുണ്ടെ 
ന്ന്‌ സങ്കല്‍പിക്കുക. അങ്ങനെയാണെങ്കില്‍ ഭൂമിക്ക്‌ ന്യൂഡല്‍ഹിയും ന്യൂ 
യോര്‍ക്കും തന്റെ ശരീരത്തിന്റെ അഭേദ്യ ഭാഗങ്ങള്‍മാത്രം. ഒരു മനുഷ്യന്റെ 
കാലില്‍ പററിയിരിക്കുന്ന ഉറുമ്പിന്‌ ആ മനുഷ്യന്‍െറ തല അതിവിദൂരതയി 
ലുള്ള ഒരു പ്രദേശമായി തോന്നാം. മനുഷ്യനെ സംബന്ധിച്ച്‌ അവ സ്വന്തം ശ 


ജനന? നവരത്നമഞ്ജര? 581 


രീരത്തിന്റെ അവയവങ്ങള്‍ മാത്രം. സൌരയൂഥഘടകങ്ങള്‍ മനുഷ്യന്റെ 
കണ്ണിന്‌ വളരെ അകന്നകന്നു നില്‍ക്കുന്ന ഗ്രഹങ്ങളായി തോന്നുന്നു. സൂര്യ 
ചന്ദ്രാദികള്‍ക്ക്‌ അറിവുണ്ടെങ്കില്‍ ഒരു പക്ഷേ മനുഷ്യനു തോന്നുന്ന അകല്‍ച്ച 
അവയ്ക്കനുഭവപ്പെടുന്നുണ്ടാവുകയില്ല. ഒരു സൌരയൂഥത്തെ ഒരു ശരീരമാ 
യി അംഗീകരിക്കുകയാണെങ്കില്‍ സൂര്യചന്ദ്രാദികള്‍ അതിന്റെ അഭേദ്യഘട 
കങ്ങളായിക്കുടായ്കയുമില്ല. സവികല്‍പ സമാധിദശകളില്‍ ആത്മസത്യം സാ 
ക്ഷാത്കരിച്ചനുഭവിക്കുന്ന യോഗിക്ക്‌ ദേശഭേദം മാഞ്ഞുമറഞ്ഞിട്ട്‌ എല്ലാ (പ്ര 
പഞ്ച ഘടകങ്ങളും ഒരൊററ കേന്ദ്രത്തില്‍ ഘടിപ്പിച്ചിരിക്കുന്നതായി അനുഭ 
വപ്പെടുന്നു, ഈ അനുഭവം തന്നെയാണ്‌ ഗീത പതിനൊന്നാമധ്യായത്തില്‍ 
ദിവ്യദൃഷ്ടികൊടുത്ത്‌ ഭഗവാന്‍ അര്‍ജുനനു കാണിച്ചുകൊടുക്കുന്നത്‌. വിശ്വ 
രൂപദര്‍ശനത്തില്‍ അര്‍ജുനന്റെ അനുഭവം നോക്കുക:- 


തമെത്രകസ്ഥംജഗത്ക്യത്സ്നം 

്രവിഭക്തമനേകധാ 

അപശ്യദ്ദേവദേവസ്യ 

ശര?രേചാണ്ഡവസ്തദാ- ഭഗ.ഗ?. 1-13 


അനേകം പ്രകാരം വിഭജിക്കപ്പെട്ട ജഗത്തു മുഴുവനും ഒരൊററ സ്ഥാ 
നത്ത്‌ ജഗദീശ്വര ശരീരത്തില്‍ സ്ഥിതിചെയ്യുന്നതായിട്ട്‌ അര്‍ജുനന്‍ കണ്ടു. 
ഈ അനുഭവദശയില്‍ ദേശഭേദം മിക്കവാറും മാറിമറയുന്നതായിട്ടാണ്‌ കാ 
ണുന്നത്‌. ഉണ്ണികൃഷ്ണന്റെ, മണ്ണുണ്ട വായ്ക്കകത്ത്‌ യശോദ പ്രപഞ്ചം മുഴു 
വന്‍ ദര്‍ശിച്ചതിന്റെ രഹസ്യവും ഇതുതന്നെ. വിദ്യ കാലദേശപരിഗണനയ്ക്ക 
പ്പുറമുള്ള സത്യത്തെ കാട്ടിത്തരുന്നു. കാലവും ദേശവും ഇപ്രകാരം വെറും 
മനഃകല്‍പനകള്‍ മാത്രമാണെന്ന്‌ ചിന്തിക്കുന്ന ആര്‍ക്കും ബോധ്യപ്പെടാതിരി 
ക്കയില്ല. 

പ്രപഞ്ച വസ്ത്രത്തില്‍ കാലദേശങ്ങള്‍ പാവുനുലുകളാണെങ്കില്‍ നിമി 
ത്തമാണ്‌ അതിലെ ഈടുനൂല്‍. നിമിത്തങ്ങളില്‍ നിന്നാണല്ലോ നേരിട്ട്‌ വസ്തു 
ക്കള്‍ ജനിക്കുന്നത്‌. വിത്ത്‌ വൃക്ഷത്തിന്‌ നിമിത്തമെന്നല്ലേ പറയുക. പക്ഷേ 
മറിച്ചു നോക്കിയാല്‍ വൃക്ഷം വിത്തിനു നിമിത്തമല്ലേ. ഇങ്ങനെ നോക്കിയാല്‍ 
ഒന്നിനേയും കൃത്യമായി കാരണമെന്നോ കാര്യമെന്നോ പറയാന്‍വയ്യ. കാര്യ 
കാരണപ്രവാഹത്തിന്റെ തുടക്കമെവിടെയാണ്‌. കാര്യകാരണ പ്രവാഹത്തില്‍ 
അകപ്പെട്ടു നില്‍ക്കുന്നിടത്തോളം ഈ ചോദ്യത്തിന്‌ ആര്‍ക്കും ഉത്തരം കാ 
ണാന്‍ സാധ്യമല്ല. കാരണകാര്യപ്രവാഹത്തെ തടഞ്ഞുനിറുത്തിയാല്‍ മാത്രമേ 
ഈ ചോദ്യത്തിന്നുത്തരം കിട്ടു. വേദാന്തസത്യം അന്വേഷിച്ച ഗുരുദേവനെ 
പ്പോലെയുള്ളവര്‍ക്കേ അതു സാധിച്ചിട്ടുള്ളു. കാരണകാര്യര്പവാഹത്തെ 
തടഞ്ഞ്‌ പരമകാരണത്തെ സാക്ഷാത്കരിക്കുമ്പോള്‍ മിഥ്യാകല്‍പിതങ്ങളാ 
യ കാലദേശനിമിത്ത തന്തുക്കള്‍ പൊട്ടിത്തകര്‍ന്നു മായാപടം കൊണ്ടുള്ള 
മറവ്‌ മാറും. സത്യം തെളിയുകയും ചെയ്യും. നേരെ മറിച്ച്‌ആത്മാന്വേഷണം 
നടത്താതെ കാലദേശനിമിത്തങ്ങളില്‍ പെട്ടുഴലുന്നവര്‍ക്ക്‌ സത്യമെന്തെന്നൊ 
രിക്കലും പിടികിട്ടുന്നതല്ല. മിഥ്യാസങ്കല്‍പങ്ങളെ തടഞ്ഞു കാര്യകാരണ പ്ര 


582 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





വാഹത്തെ അവസാനിപ്പിച്ച്‌ സത്യം കണ്ടെത്തിയ ഒരു ധീരന്റെ വാക്കുകളാ 
യിട്ടാണ്‌ ഗുരുദേവന്‍ “കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം 
ഭവതി മെയ്മേലാകെ മൂടുമതിനാലാരുമുള്ളതറിവീലാഗമാന്തനിലയേ എന്ന്‌ 
പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. ആഗമാന്തമായ ബ്രഹ്മസത്തയെ വാസസ്ഥാനമാക്കി 
യിട്ടുള്ള ശക്തിയുടെ രഹസ്യവും ഒരു സത്യദര്‍ശിക്കു മാത്രമേ വെളിപ്പെട്ടു 
കിട്ടു. ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു നോക്കുക:- 


ദൈവ?ഹ്വേഷ്ഥാഗുണമയ? 

മമ മായാദുരത്യയാ 

മാമേവയേ ഗപപദ്യന്തേ 

മായാമേതാം തരന്തിതേ 8.01, 7-14 


ഈ മായ എന്റെ ദിവ്യശക്തിയാണ്‌. ഇവളെ കടക്കുക പ്രയാസം. 
എങ്കിലും എന്നെ പൂര്‍ണമായി ആര്‍ ശരണം പ്രാപിക്കുന്നുവോ അവര്‍ മാ 
യയെ കടക്കുന്നു. 

ഈ പ്രപഞ്ചത്തെ ഒരു നാടകവേദിയായി കണക്കാക്കാം. ഇവിടെ രംഗ 
ത്തുവന്ന്‌ കളിച്ചുമറയുന്ന വേഷങ്ങളാണ്‌ എല്ലാ ജഡദൃശ്യങ്ങളും. പ്രകൃതി 
യെന്നറിയപ്പെടുന്ന ബ്രഹ്മശക്തിയാണ്‌ ഈ നാടകത്തിലെ സൂത്രധാരിണി. 
സ്വയം യാതൊരു വികാരത്തിനും വഴങ്ങാതെ രംഗത്തെയും വേഷങ്ങളെയും 
സദാ പ്രകാശിപ്പിച്ചുനില്‍ക്കുന്ന കെടാവിളക്കാണ്‌ ആത്മാവ്‌. വേഷങ്ങള്‍ രം 
ഗത്തെത്തുമ്പോള്‍ വിളക്ക്‌ അവയോടുചേര്‍ന്നു പ്രകാശിക്കുന്നതുപോലെതോ 
ന്നും. വേഷങ്ങള്‍ എല്ലാം മറഞ്ഞാലും വിളക്ക്‌ സ്വയം ഉജ്ജ്വലിച്ചുനില്‍ക്കും. 
ഇതാണ്‌ ആത്മസത്തയുടേയും സ്വഭാവം. ഗുരുദേവന്‍ പ്രപഞ്ചത്തിന്റെ ഈ 
നാടകസാദൃശ്യം കവിതാഭംഗിയോടുകുടി ആവിഷ്ക്കരിക്കുകയാണ്‌ അടുത്ത 
പദ്യത്തില്‍. 


6 മീനായതും ഭവതി മാനായതും ജനനി! 
നീനാഗവും നഗഖഗം- 
താനായതും ധര നദീനാരിയും നരനു- 
മാനാകവും നരകവും- 
നീ നാമരുപമതില്‍ നാനാവിധ്രപകൃതി 
മാനായിനിന്നറിയുമീ 
ഞാനായതും ഭവതി ഹേ നാദരൂപിണിയ- 
ഹോ! നാടകം നിഖിലവും. 
മീനായതും ഭവതി - മീനായി കാണപ്പെടുന്നതും അവിടന്നുതന്നെ; മാ 
നായതും ജനനി നീ - അമ്മേ മാനിന്റെ രൂപത്തില്‍ പ്രത്ൃക്ഷപ്പെട്ടിരിക്കുന്ന 
തും അമ്മ തന്നെയാണ്‌; നാഗവും നഗഖഗം താനായതും - പാമ്പും പര്‍വത 


വും പക്ഷിയും, ഒക്കെയായി കാണപ്പെടുന്നത്‌ ജനനിയുടെ രൂപാന്തരങ്ങൾ 
തന്നെ. ധരനദീനാരിയും നരനുമാനാകവും നീ - ഭൂമി, നദി, സ്ത്രീ, പുരുഷന്‍, 


ജനന? നവരത്നമഞ്ജര? 583 


സ്വര്‍ഗം, നരകം എല്ലാം ദേവി തന്നെ; നാമരുപമതില്‍ നാനാവിധ പ്രകൃതി 
മാനായി നിന്നറിയുമീ ഞാനായതും ഭവതി - മാറിമാറി വരുന്നഅനേകം നാമ 
രൂപങ്ങളുടെ സങ്കല്‍പങ്ങളില്‍ പെട്ട്‌ അവയ്ക്കനുസരണമായ നാനാതര 
ത്തിലുള്ള സ്വഭാവങ്ങളുള്ളവനായി വര്‍ത്തിക്കുന്ന അഹങ്കാരമായി വിലസു 
ന്നതും മായാശക്തി തന്നെ; ഹേ, നാദരൂപിണി - ശബ്ദാത്മികേ; ; അനാഹത 
ധ്വനികളില്‍ക്കൂടി അറിയപ്പെടുന്നവളേ! അല്ലെങ്കില്‍ ആദികാരണസത്തയില്‍ 
നിന്നും ശബ്ദരൂപത്തില്‍ ആദ്യം പൊന്തിവരുന്നവളേ! നാടകം നിഖിലവും - 
എല്ലാം ഒരു നാടകം മാത്രം. അഹോ! - ആശ്ചര്യം. 
മീനായും മാനായും പാമ്പായും പര്‍വ്ൃതമായും പക്ഷിയായും ഒക്കെ രൂ 
പംകൊണ്ടിരിക്കുന്നത്‌ ്രഹ്മശക്തിയായ മായതന്നെ. ഭൂമിയും നദിയും സ്ത്രീ 
യും പുരുഷനും സ്വര്‍ഗവും നരകവും ഒക്കെ മായയുടെ ദര്‍ശനങ്ങള്‍ മാത്രം. 
ഇങ്ങനെ കാണപ്പെടുന്ന നിരവധി നാമരുപങ്ങളില്‍ ചുററിത്തിരിഞ്ഞ്കാമക്രോ 
ധാദി എണ്ണമററ വികാരങ്ങള്‍ക്കു വശപ്പെട്ടു എല്ലാററിനേയും അറിഞ്ഞനുഭ 
വിച്ചുകൊണ്ടുനില്‍ക്കുന്ന അഹങ്കാരവും ശക്തിയുടെ സൃഷ്ടിതന്നെ. അങ്ങ 
നെയുള്ള അമ്മേ! നീ അനാഹതധവനികളില്‍ കൂടിയാണ്‌ ഒരു യോഗിക്ക്‌ അ 
നുഭവഗോചരയാകുന്നത്‌. അഥവാ ആദികാരണസത്തയില്‍ ശബ്ദരൂപത്തില്‍ 
പൊന്തിയ നീയാണ്‌ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നവള്‍. പ്രപഞ്ചം മുഴുവന്‍ നീ 
നടിക്കുന്ന ഒരു നാടകം മാത്രം. 


പ്രപഞ്ചം സത്യദര്‍ശിക്ക്‌ ഒരു നാടകം മാത്രം. ദൃശ്യങ്ങളെല്ലാം അതി 
ലെ വേഷങ്ങളും. ഒരേ ആത്മാവുതന്നെയാണ്‌ എല്ലാ വേഷങ്ങളും അണിയു 
ന്നത്‌. വേഷസാമഗ്രികള്‍ ഉണ്ടാക്കി അണിയിക്കുന്നത്‌ ശക്തിയും. ശക്തിയു 
ടെ സഹായത്തോടെ ആത്മാവ്‌, വിവിധ വേഷങ്ങള്‍ അണിയുന്ന പ്രകിയ 
യ്ക്കാണ്‌ വേദാന്തി “അധ്യാരോപം” എന്നു പറയുന്നത്‌. ഗുരുദേവന്‍ ‘ദര്‍ശന 
മാല'യിലെ ഒന്നാമത്തെ ദര്‍ശനത്തില്‍ അധ്യാരോപ്രപ്രകിയ വിശദമായി ചര്‍ച്ച 
ചെയ്തിട്ടുണ്ട്‌. ഒരു വസ്തുവില്‍ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ചിലത്‌ ഒരു 
പ്രത്യേക പരിതഃസ്ഥിതിയില്‍ സംഭവിച്ചതായി വെറുതേ ആരോപിക്കുന്നതാ 
ണ്‌ “അധ്യാരോപം: നാടകത്തില്‍ ഒരു പുരുഷന്‍ സ്ത്രീവേഷം കെട്ടുന്നു 
വെന്നു കരുതുക. സ്ത്രീയുടെതായ വേഷവിധാനങ്ങള്‍ പുരുഷശരീരത്തില്‍ 
വച്ചുകെട്ടിയപ്പോള്‍ തല്‍ക്കാലത്തേക്ക്‌ പുരുഷന്‍ സ്ത്രീയായതായി തോന്നി. 
രംഗത്തുവന്ന്‌ അയാള്‍ സ്ത്രീത്വം നടിക്കുകയും ചെയ്യുന്നു.രംഗത്തുനിന്നു 
നടിക്കുമ്പോള്‍ തന്റെ പുരുഷത്വം വിസ്മരിച്ച്‌ സ്ത്രീയാണെന്നയാള്‍ ചില 
പ്പോള്‍ കരുതുകകൂടി ചെയ്യുന്നു. ഇവിടെ പുരുഷനില്‍ സ്ത്രീത്വത്തിന്റെ “അ 
ധ്യാരോപ'മാണ്‌ നാം കാണുന്നത്‌. എന്നാല്‍ പുരുഷന്‍ ഒരിക്കലും സ്ത്രീയാ 
യി മാറിയിട്ടില്ലെന്നുള്ളതാണ്‌ വാസ്തവം. സ്ത്രീത്വം പുറമെ കാണപ്പെടുന്ന 
ഒരു തോന്നല്‍ മാത്രം. വേഷവിധാനങ്ങള്‍ വച്ചുകെട്ടുന്നതിനു മുന്‍പും വേഷ 
വിധാനങ്ങള്‍ വച്ചുകെട്ടി നില്‍ക്കുമ്പോഴും ഇനി വേഷവിധാനങ്ങളെല്ലാം അഴി 
ച്ചുമാററിയാലും പുരുഷന്‍ പുരുഷന്‍തന്നെയാണ്‌. വേഷവിധാനങ്ങള്‍ വച്ചു 
കെട്ടി നടിച്ചുകൊണ്ടുനില്‍ക്കുമ്പോള്‍ ഉള്ളതായി തോന്നുന്ന സ്ത്രീത്വം വെറും 
ഭ്രമം. വേഷവിധാനങ്ങള്‍ എടുത്തുമാററുന്നതോടുകൂടി ഇക്കാര്യം പൂര്‍ണമാ 


584 ശ്ശീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


യും ബോധ്യപ്പെടുകയും ചെയ്യും. ഇതേ പുരുഷന്‍തന്നെ വേഷം മാററിയണി 
യുകയാണെങ്കില്‍ സംന്യാസിയോ രാക്ഷസനോ ഒക്കെ ആയിതോന്നാന്‍ ഒരു 
പ്രയാസവുമില്ല. പ്രപഞ്ചത്തില്‍ നാനാവേഷങ്ങള്‍ അണിഞ്ഞുനില്‍ക്കുന്ന ആ 
ത്മാവിന്റെയും സ്ഥിതിയിതുതന്നെ. നാടകത്തിലെ നടന്‍ ചായങ്ങളും വസ്ത്ര 
ങ്ങളുമുപയോഗിക്കുന്നതുപോലെ പ്രകൃതി ആത്മാവിനു നിര്‍മിച്ചുകൊടുക്കുന്ന 
സുക്ഷ്മസ്ഥൂലവേഷങ്ങളാണ്‌ സങ്കല്‍പങ്ങളും ശരീരങ്ങളും. വേഷത്തിന്റെ 
ഭിന്നതയനുസരിച്ച്‌ ജീവജാലങ്ങള്‍മാറിമാറിക്കാണപ്പെടുന്നു. വേഷങ്ങള്‍ മാ 
ററിനോക്കിയാല്‍ ആത്മാവാകുന്ന നടനാണ്‌ എല്ലാവേഷങ്ങളുടേയും പി 
ന്നാലെ എന്നു കാണാന്‍ കഴിയും. വേഷസാമഗ്രികളെ മാററുന്ന പ്രകിയ 
യ്ക്കാണ്‌ വേദാന്തി “അപവാദം” എന്നു പറയുന്നത്‌. നടനോടു ചേര്‍ന്നു നില്‍ 
ക്കുമ്പോള്‍ മാത്രമേ വേഷങ്ങള്‍ രൂപംമാററിക്കാണിക്കാന്‍ സമര്‍ത്ഥങ്ങളാവൂ. 
സ്ത്രീ വേഷം കെട്ടിയ നടന്‍ തലമുടിയും, സാരിയുമൊക്കെ ഓരോന്നോരോ 
ന്നായി പരിശോധിച്ച്‌ അതിലെങ്ങും സ്ത്രീത്വമില്ലെന്നു കണ്ട്‌ പുറംതള്ളുന്നു. 
അങ്ങനെ വേഷങ്ങളെല്ലാം അര്‍ഥശുന്യങ്ങളാക്കി മാററപ്പെടുകയും നടന്‍ സ്വ 
സ്വരൂപത്തില്‍ അവശേഷിക്കുകയും ചെയ്യും. അതുപോലെ സത്യാന്വേഷി 
ധ്യാനമനനങ്ങളില്‍ക്കൂടി ശരീരം,മനസ്സ്‌ എന്നുതുടങ്ങിയ വേഷവിധാനങ്ങളെ 
ഓരോന്നായി പരിശോധിച്ച്‌ അവയൊക്കെ വെറും ജഡങ്ങളാണെന്നുകണ്ട്‌ 
പുറംതള്ളുന്നു. ഒടുവില്‍ ആത്മവസ്തു അന്വേഷകന്റെ സ്വസ്വരുപമായി അ 
വശേഷിക്കുകയും ചെയ്യുന്നു. വേഷങ്ങളുടെയെല്ലാം ഉടമസ്ഥ പ്രകൃതിയായ 
തുകൊണ്ടാണ്‌ ഗുരുദേവന്‍ കാണപ്പെടുന്നതെല്ലാം ആ അമ്മ തന്നെയെന്നു 
വിവരിച്ചിരിക്കുന്നത്‌. വേഷങ്ങളുടെ ഭിന്നതകൊണ്ടാണ്‌ പക്ഷിമൃഗപര്‍വതാ 
ദി പലതും ഉണ്ടെന്നുതോന്നുന്നത്‌. 


മായാശക്തി സൂക്ഷ്മസങ്കല്‍പങ്ങള്‍ക്കു രൂപംകൊടുക്കുന്നതോടെ ബുദ്ധി 
ആവിര്‍ദഭവിക്കുന്നു. ബുദ്ധിയില്‍ പ്രതിബിംബിക്കുന്ന ആത്മാംശമാണ്‌ അഹ 
അകാരം. വ്യവഹാരവേളകളില്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സ്ഫുരിച്ചുകൊ 
ണ്ടിരിക്കുന്നതാണല്ലോ അഹന്ത. ജഡദൃശ്യങ്ങളില്‍നിന്നും അകന്നാല്‍ ഇത്‌ 
സ്വയം ആത്മസത്തയായി മാറും. ജഡദൃശ്യങ്ങളോടു ചേര്‍ന്നു നില്‍ക്കുമ്പോള്‍ 
അഹങ്കാരമായി അറിയപ്പെടും. കണ്ണാടിയില്‍ പ്രതിബിംബിക്കുന്ന മുഖംപോ 
ലെ, കണ്ണാടിയുണ്ടെങ്കിലേ മുഖത്തിനു പ്രതിബിംബമുള്ളു. കണ്ണാടി ഇല്ലെ 
ന്നുവന്നാല്‍ സാക്ഷാല്‍ മുഖം മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ ജഡാ 
ത്മികയായ ബുദ്ധിയുണ്ടെങ്കിലേ പ്രതിബിംബമായ അഹന്തയുള്ളൂ. ബുദ്ധി 
യില്ലെന്നുവന്നാല്‍ സാക്ഷാല്‍ ആത്മസ്വരുപം അവശേഷിക്കും. അതുകൊ 
ണ്ട്‌ ബുദ്ധിക്ക്‌ രൂപംകൊടുക്കുന്ന പ്രകൃതിതന്നെയാണ്‌ അഹംകാരത്തിനും 
രൂപം കൊടുക്കുന്നത്‌. ആത്മപ്രതിബിംബമായ അഹങ്കാരത്തോടുകൂടിയ ബു 
ദ്ധിയില്‍നിന്നും നിരവധി സങ്കല്‍പങ്ങള്‍ പൊന്തി മനസ്സ്‌ രൂപംകൊള്ളുന്നു. 
സങ്കല്‍പാത്മകമായ മനസ്സ്‌ ഇന്ദ്രിയങ്ങളില്‍കൂടി പുറത്തുവന്ന്‌ പ്രപഞ്ചത്തെ 
അനുഭവിക്കുന്നു. അഹങ്കാരത്തിന്റെ ഈ അനുഭവരഹസ്യമാണ്‌ ഗുരുദേവന്‍ 
“നാമരൂപമതില്‍ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ഞാനായതും ഭ 
വതി” എന്നു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ജനന? നവരത്നമഞ്ജരി 585 





ശബ്ദാത്മികയാണ്‌ വിദ്യ. അനാഹതധ്വനിരൂപിണിയാണ്‌ വിദ്യയെന്ന്‌ 
നാം ഒന്നാം പദ്യത്തില്‍തന്നെ അറിഞ്ഞുകഴിഞ്ഞു. മാത്രമല്ല ആദ്യമായി ്ര 
ഹ്മസത്തയില്‍ ശക്തിയുടെ പ്രകടമായ ആവിര്‍ഭാവം ശബ്ദരൂപത്തിലാണെ 
ന്നാണ്‌ സത്യദര്‍ശികള്‍ കണ്ടെത്തിയിട്ടുള്ളത്‌. അന്തര്‍മ്മുഖമായി ചിന്തിക്കുന്ന 
ആര്‍ക്കും ഇത്‌ ബോദ്ധ്യപ്പെടുകയും ചെയ്യും. അന്തര്‍മുഖമായി സങ്കല്‍പതല 
ത്തിലെത്തിയാല്‍ സങ്കല്‍പങ്ങള്‍ ശബ്ദരൂപങ്ങളാണെന്നു കാണാന്‍ പ്രയാ 
സമില്ലല്ലോ. “ഞാന്‍ ഞാനെന്നിങ്ങനെപ്രകടമായിക്കൊണ്ടിരിക്കുന്ന അഹന്ത 
പോലും ശബ്ദാത്മകമായി മാത്രമേ അറിയപ്പെടാന്‍ പററൂ. ചുരുക്കത്തില്‍ 
ആത്മാവില്‍ ആദ്യം ശബ്ദരൂപത്തില്‍ പൊന്തുന്ന ശക്തിയാണ്‌ പിന്നെ ഈ 
പ്രപഞ്ചം മുഴുവന്‍ പടുത്തുയര്‍ത്തുന്നത്‌. ഗുരുദേവന്‍ തന്നെ ആത്മോപദേ 
ശശതകത്തില്‍ ഇക്കാര്യം ഭംഗിയായി പ്രതിപാദിച്ചിട്ടുണ്ട്‌:- 


ഗ്രനിമയമായ്‌ ഗ്ൃഗനം ജ്വലിക്കു മന്നാ- 

ഭണയുമതിങ്കലശേഷദ്യ ശ്യജാലം; 

പുനരവിടെ (തിചുടിക്കു പുര്‍ത്തിനല്‍കും 

സ്വനവുമടങ്ങുമിടം സ്വയം (പകാശം! ആത്മോ.ശ 52 


സൃഷ്ടിയിലും സാക്ഷാത്കാരത്തിലും ശക്തി നാദരൂപിണിയാണെന്ന്‌ 
ഈ പദ്യം വെളിപ്പെടുത്തുന്നു. സൃഷ്ടിയുടെ തുടക്കത്തില്‍ ശക്തി ശബ്ദമ 
യമായ ആകാശമായി ജ്ലിച്ചുയരുന്നു.എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും ഈ ശബ്ദ 
മയാകാശത്തില്‍നിന്നും പൊന്തുന്നു. അങ്ങിനെ ജ്ഞാതൃജ്ഞാനജ്ഞേയരു 
പത്തിലുള്ള ത്രിപുടി വേര്‍തിരിയുന്നു. ഇതാണ്‌ സൃഷ്ടിരഹസ്യം. ശബ്ദവീ 
ചികളും പൂര്‍ണ്ണമായി നിലക്കുന്ന ഇടമാണ്‌ സ്വയം പ്രകാശിക്കുന്ന ആത്മ 
സത്ത. സാക്ഷാത്കാരദശയിലാണെങ്കില്‍ സാധകന്റെ ഉള്ളില്‍ അനാഹതധ്വ 
നികള്‍കൊണ്ടു നിറഞ്ഞ സത്ത്വാകാശം പ്രകാശിക്കും. ദൃശ്യങ്ങളെല്ലാം അവി 
ടെ അസ്തമിക്കും.ത്രിപുടി ഏകീഭവിച്ച്‌ ഒന്നാകും. അനാഹതധ്വനികള്‍ ലയി 
ക്കുന്നതോടെ ആത്മസത്ത സാക്ഷാത്കൃതമാകും. ഇങ്ങനെ സൃഷ്ടികാല 
ത്തും ലയകാലത്തും ശക്തി നാദരൂപിണിയാണെന്നു സത്യദര്‍ശികള്‍ക്ക്‌ തെ 
ളിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്‌ ‘നാദരൂപിണി'യെന്നു വിദ്യയെ സംബോധന ചെ 
യ്തിരിക്കുന്നത്‌. 

നാടകത്തില്‍ രംഗത്തേയും വേഷവിധാനങ്ങളേയും നിര്‍വികാരമായി 
പ്രകാശിപ്പിച്ചു കൊണ്ടുനില്‍ക്കുന്ന ദീപത്തിന്റെ സ്ഥാനമാണ്‌ പ്രപഞ്ചനാടക 
ത്തില്‍ ആത്മാവിന്‌. അതുകൊണ്ടാണ്‌ ആത്മാവിനെ സാക്ഷിസ്വരൂപന്‍ എന്നു 
വേദാന്തികള്‍ വിളിക്കുന്നത്‌. ഒരു സാധകന്‍ ഇക്കാര്യം നല്ലവണ്ണം ഓര്‍ക്കേ 
ണ്ടതാണ്‌. ജഡദൃശ്യങ്ങളുമായി ആത്മസ്വരുപനായ തനിക്ക്‌ യാതൊരു ബന്ധ 
വുമില്ലെന്നും താന്‍ തികച്ചും നിസ്സംഗനാണെന്നും ഒരു സാധകന്‍ അറിഞ്ഞു 
റപ്പിക്കേണ്ടതാണ്‌. ശങ്കരാചാര്യസ്വാമികള്‍ (ബ്വഹ്മജ്ഞാനാവലീമാല എന്ന 
കൃതിയില്‍ പറയുന്നതു നോക്കുക:- 


അഹംസാക്ഷീതി യോവിദ്യാത്‌ 
വിവികച്യ വപുനഃ:ഃപുനഃ 


586 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


സ ഏവ വിദ്വാന്‍ സോമുക്തഃ 
ഇതി വേദാന്തഡിണ്ഡിമഃ ബ്ര.ജ്ഞാ.മാ. 18 


പ്രപഞ്ചനാടകത്തില്‍ ഞാന്‍ സാക്ഷിമാത്രമാണ്‌. ഒരു സാധകന്‍ ഇതു 
വീണ്ടുംവീണ്ടും വിവേചിച്ചറിയണം. അവനാണ്‌ വിദ്വാന്‍; അവനാണു മുക്തന്‍. 
ഇതു വേദാന്തത്തിന്റെ പെരുമ്പറഘോഷമാണ്‌. 


അധിഷ്ഠാനസത്തയോടുകൂടിയ പ്രപഞ്ചത്തിന്റെ മുഴുവന്‍ രഹസ്യം 
ഇങ്ങനെ ആറു പദ്യങ്ങളില്‍വെളിപ്പെടുത്തി. ഇനി ആ സത്യത്തെ സാക്ഷാ 
ത്കരിക്കാനുള്ള മാര്‍ഗമാണ്‌ അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌. അത്യാ 
കര്‍ഷകമായ ഒരു രൂപകല്‍പനയില്‍കുടിയാണ്‌ ഗുരുദേവന്‍ അതു നിര്‍വ്വ 
ഹിക്കുന്നത്‌.- 


7 എന്‍പാപമെയ്‌ വതിനൊരമ്പായിടുന്നറിവു 
നിന്‍പാദതാരിലെഴു 
ന്നന്‍പാണുമൌര്‍വിയൊരിരുമ്പാം മനം ധനുര- 
ഹംഭാവിയാണു വിജയീ 
അംബാ തരുന്നുവിജയം പാപപങ്കിലമ- 
ഹംഭാനമാകുമതിനാല്‍ 
വന്‍ഭാരമാര്‍ന്ന തനുവും ഭാനമാമുലക 
വും ഭാനമാകുമഖിലം 
എന്‍പാപം എയ്വതിന്‌ - എന്റെ പാപം എയ്തു നശിപ്പിക്കുന്നതിന്‌; 
അറിവ്‌ ഒരമ്പാണ്‌ ആത്മജ്ഞാനം ഒരമ്പാണ്‌; നിന്‍പാദതാരിലെഴുമെന്നന്‍ 
പാണു മര്‍വ്വി - നിന്റെ പാദപത്മങ്ങളിലുള്ള എന്റെ ഭക്തിയാണ്‌ വില്ലില്‍ 
കെട്ടാനുള്ള ഞാണ്‍; ഒരിരുമ്പാം മനം ധനു - ഇരുമ്പുപോലെ ഉറപ്പുള്ള മന 
സ്സാണു വില്ല്‌; അഹംഭാവിയാണു വിജയീ - ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ പ്ര 
സ്ഫുരിക്കുന്ന അഹങ്കാരമാണിതില്‍ വിജയം വരിക്കുന്നയാള്‍;അംബാതരുന്നു 
വിജയം - അമ്മയാണു വിജയം തരുന്നത്‌; അഹംഭാനം പാപപങ്കിലമാകും - 
എന്നിലുള്ള അഹംകാരസ്വരൂപം പാപംകൊണ്ട്‌ കളങ്കപ്പെട്ടിരിക്കുകയാണ്‌; അതി 
നാല്‍ വന്‍ ഭാരമാര്‍ന്നതനുവും ഭാനമാം - അതുനിമിത്തം വലിയ ഭാരമേറിയ 
ഈ ശരീരവും ഉള്ളതായി തോന്നിക്കൊണ്ടിരിക്കുന്നു; ഉലകവും (ഭാനമാം) 
- ഈ പ്രപഞ്ചവും ഉള്ളതായി തോന്നിക്കൊണ്ടിരിക്കുന്നു; അഖിലം ഭാനമാ 
കും - സൂക്ഷ്മസ്ഥു ലജഡസംഘാതമായ സര്‍വ്വവും അതുനിമിത്തം ഉള്ള 
തായി ഭ്രമിക്കാനിടവരുന്നു. 
ആത്മജ്ഞാനം എന്റെ പാപങ്ങളെ എയ്തു നശിപ്പിക്കാനുള്ള അമ്പാണ്‌. 
ജനനിയുടെ പാദ പത്മങ്ങളിലുള്ള എന്റെ ഭക്തിയാണ്‌ വില്ലു കുലച്ചുകെട്ടു 
വാനുള്ള ഞാണ്‍, ഇരുമ്പുപോലെ ഉറപ്പുള്ള എന്റെ മനസ്സാണ്‌ വില്ല്‌. അഹ 
കാരമാണ്‌ ഈ പോരാട്ടത്തില്‍ വിജയിക്കുന്നവന്‍. ദേവിയായ അമ്മയാണ്‌ 
വിജയം തരുന്നവള്‍. എന്റെ അഹങ്കാരസ്വരുപം പാപംകൊണ്ട്‌ കളങ്കപ്പെട്ടിരി 
ക്കുന്നു.അതുകൊണ്ടാണ്‌ ഭാരമേറിയ ഈ ശരീരം ഉള്ളതായി തോന്നുന്നത്‌. 
അതുകൊണ്ടുതന്നെ പ്രപഞ്ചവും ഉള്ളതായി തോന്നുന്നു. എന്തിനേറെ, 


ജനന? നവരത്നമഞ്ജരി 587 


സൂക്ഷ്മസ്ഥു ലജഡ സംഘാതം മുഴുവന്‍ അതു നിമിത്തമാണ്‌ ഉള്ളതായി 
തോന്നിക്കൊണ്ടിരിക്കുന്നത്‌. 


ഈ ലോകത്തു നിത്യമേത്‌ അനിത്യമേത്‌ എന്നു വേര്‍തിരിക്കുന്ന അറി 
വാണ്‌ അറിവ്‌. നിത്യാനിത്യവസ്തു വിവേകമില്ലാതെ ജഡദൃശ്യങ്ങളെക്കുറി 
ച്ചുമാധ്തം വസ്തുവിവരം ശേഖരിക്കുന്നത്‌ കുടുതല്‍ അജ്ഞതയിലേക്കുള്ള 
പതനമായിരിക്കും. ഇതു നല്ലവണ്ണം ധരിച്ചിരുന്നതുകൊണ്ടാണ്‌ ഭാരതത്തില്‍ 
പുരാതന കാലംമുതല്‍ ആത്മവിദ്യയ്ക്ക്‌ പ്രാധാന്യം നല്‍കിപ്പോന്നിരുന്നത്‌. 
മറേറതുവിദ്യയും ആത്മവിദ്യയുട്‌ പശ്ചാത്തലത്തില്‍ മാത്രമേ അഭ്യസിക്കാ 
വു എന്നായിരുന്നു നിയമം. ഇന്നു ഭാരതീയരില്‍ വലിയൊരു വിഭാഗം ഇക്കാ 
ര്യം വിസ്മരിച്ചുപോയിരിക്കുന്നു. ആനന്ദസ്വരുപമായ ആത്മാവുമാത്രമാണ്‌ 
നിത്യം. മററീക്കാണുന്നതൊക്കെ നശ്വരങ്ങളായ താല്‍ക്കാലികപ്രതിഭാസങ്ങ 
ളാണ്‌ എന്നറിയുന്നയാള്‍ പാപം ചെയ്യാന്‍ മുതിരുകയില്ല. മററുള്ളവരെ ദ്രോ 
ഹിച്ചിട്ടായാലും തനിക്കു സുഖിക്കണമെന്നയാള്‍ കരുതുകയില്ല. അധര്‍മ്മമാര്‍ 
ഗം സ്വീകരിച്ചും ധനികനായിത്തീരാന്‍ അയാള്‍ പരിഭ്രാന്തനായിപ്പായുകയി 
ല്ല. ഞാന്‍ വലിയവനും മററുള്ളവര്‍ ചെറിയവരുമെന്ന ഭേദബുദ്ധി അയാളെ 
പിടികൂടുകയില്ല. ആത്മസ്വരുപമായ ജഗദീശ്വരസത്തയുടെ തിങ്ങിനിറഞ്ഞ 
അവസ്ഥ ക്രമേണ അയാള്‍ക്കെവിടെയും ദൃശ്യമായിത്തീരും. അതുകൊണ്ടു 
തന്നെ പരനിന്ദാദിദോഷങ്ങള്‍ അകലുകയും ചെയ്യും. ഇങ്ങനെ ആത്മജ്ഞാ 
നം ദോഷങ്ങള്‍ക്കൊക്കെ അറുതിവരുത്തുമെന്നു കാണാന്‍ വിഷമമില്ല. ഇക്കാ 
ര്യമാണ്‌ ഗുരുദേവന്‍ 'എന്‍പാപമെയ്വതിനൊരമ്പായിടുന്നറിവ്‌” എന്നിങ്ങനെ 
ഭാവനാസമ്പന്നമായി പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


നിത്യാനിത്യവസ്തുവിവേകമൊക്കെ സിദ്ധാന്തപരമായി ഉണ്ടായാലും 
അത്‌ ജീവിതത്തിന്റെ അംശമായിത്തീരണമെങ്കില്‍ ഉറച്ച ഇച്ഛാശക്തിയു 
ണ്ടായേ പററു. അമ്പ്‌ മൂര്‍ച്ചയുള്ളതാണെങ്കിലും വില്ലിനുറപ്പില്ലെന്നുവന്നാല്‍ 
ലക്ഷ്യത്തില്‍ എയ്തുകൊള്ളിക്കാന്‍ പററിയില്ലെന്നുവരും. ഇന്ദ്രിയങ്ങള്‍ ശബ്ദ 
സ്പര്‍ശാദിവിഷയങ്ങളുടെ നേരെ നിരന്തരം സാധകന്റെ മനസ്സിനെ പ്രലോ 
ഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവയെ അനുവാദംകൂടാതെ ചലിക്കാന്‍ ഇടയാ 
കാത്തവിധം ദമനം ചെയ്യണം. ഇന്ദ്രിയനിഗ്രഹത്തെയാണ്‌ സത്യാന്വേഷികള്‍ 
“ദമം” എന്നു പറയുന്നത്‌. മനോനിഗ്രഹമാണ്‌ ശമം, നിരന്തരം ഭാതികവസ്തു 
ക്കളെ ഭാവനചെയ്ത്‌ ഇളകിമറിയുന്ന മനസ്സിനെ ഉറപ്പായി ആത്മസത്തയു 
ടെ നേരെ പിടിച്ചുകുനിക്കണം. മനസ്സ്‌ ഒരുവന്‌ വശത്തായാല്‍ അവന്‍ വലിയ 
സാര്‍വദഭമനെക്കാള്‍ വിലപ്പെട്ടവനാണ്‌. പൂര്‍ണമായ മനോനിഗ്രഹം നേടി 
ധന്യധന്യനായ ഗുരുദേവന്റെ ്രഹ്മാനന്ദദീപ്തമായ മുഖംകൂടി കണ്ടിട്ടുത 
ന്നെയായിരിക്കണം “ആശാന്‍” നളിനിയില്‍ ഇങ്ങിനെ പാടിയത്‌:- 


ഇശ്ധന്യതതികഞ്ഞുകാണ്മതി?- 
ല്തന്ുനമൊരു സാര്‍വ്ൃഭയമനില്‍ 
ചിത്തമാം വലിയ ൭൭വരിക?ഴമര്‍- 
നത്തൽല്‍ തീര്‍ന്നയമിതമന്ന ഭാഗ്യ വാന നളിനി. 5. 


588 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഗുരുദേവന്‍തന്നെ “ആത്മോപദേശശതക്‌ത്തില്‍ ഇങ്ങനെ പറ 
യുന്നു:- 


മനമലരീകൊയ്തു മഹേശപുജചെയ്യും 

മനുജനുമറെറാരു വേല ചെയ്തിടേണ്ട; 

വനമലര്‍കൊയ്തുമതല്ലയായ്കില്‍ മായാ- 

മനുവ്യരുവിട്ടുമിരിക്കില്‍ മായമാറും ആത്മോ.ശ. 29 


മനസ്സാകുന്ന പുഷ്പത്തെ അറുത്തെടുത്ത്‌ ഈശ്വരപാദങ്ങളിലര്‍പ്പിച്ച്‌ 
പൂജിക്കുന്ന ഒരാള്‍ക്ക്‌ പിന്നെ വിശേഷിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതി 
ന്‌ കഴിവില്ലാത്തവര്‍ കാട്ടുപുക്കള്‍പറിച്ചെടുത്തര്‍പ്പിച്ചും മായാമോഹത്തില്‍പെ 
ട്ടിരിയ്ക്കുമ്പോള്‍തന്നെ ഈശ്വരനാമോച്ചാരണം ചെയ്തും കഴിഞ്ഞുകൂടിയാല്‍ 
സംസാര്രഭമം മാറിക്കിട്ടുന്നതാണ്‌. “നായമാത്മാബലഹീനേനലഭ്യഃ ഈ 
ആത്മാവിനെ ബലഹീനന്മാര്‍ക്ക്‌ കിട്ടുന്നതല്ല എന്ന ഉപനിഷത്‌ പ്രഖ്യാപന 
വും മനോദാര്‍ഡ്യത്തെ ഉന്നംവയ്ക്കുന്നതാണ്‌. ഇതെല്ലാം കരുതിയാണ്‌ ഗു 
രുദേവന്‍ 'ഒരിരുമ്പാംമനംധനുഃ” എന്നു പറയുന്നത്‌. 

മനസ്സ്‌ എത്രതന്നെബലമുള്ളതായാലും അഹങ്കരിച്ചുകൊണ്ട്‌ ആത്മാ 
വിനെകണ്ടെത്താന്‍ പററുന്നതല്ല. അഹങ്കാരത്തെ മയപ്പെടുത്തി മയപ്പെടുത്തി 
നഷ്ട്രപായമാക്കിത്തീര്‍ക്കുകയാണ്‌ സത്യാനുഭൂതിക്കുള്ള രാജപാത. അഹ 
ങ്കാരത്തെ മയപ്പെടുത്താനുള്ള മാര്‍ഗമോ ജഗദീശ്വരസത്തയില്‍ സര്‍വ്വാര്‍പ്പണം 
ചെയ്യുകമാത്രം. ഈ ലോകത്തില്‍ എന്റേതായി ഒന്നുമില്ല. കാണപ്പെടുന്നതെ 
ല്ലാം ഈശ്വരന്റെ സമ്പത്തുകളാണ്‌. ഈ ജീവിതത്തില്‍ എന്റെശക്തികൊണ്ടു 
മാത്രം ഒന്നും നേടാനും സാധ്യമല്ല. ജഗദീശ്വരന്റെ കാരുണ്യം ഒന്നുമാത്രമേ 
എല്ലാ നന്മകളും കൈവരുത്തു. എന്റെ എല്ലാ കര്‍മ്മചലനങ്ങളും ഈശ്വരപൂജ 
യായിത്തീരണം. ഈ ഭാവന നിരന്തരം പരിശീലിക്കുന്ന ഒരാള്‍ക്കു മാത്രമേ 
അഹന്ത അടങ്ങിക്കിട്ടു. ഈ മനോഹരമായ മാനസിക പ്രകിയയ്ക്കുവേണ്ടി 
ത്തന്നെയാണ്‌ തുഞ്ചത്താചാര്യന്‍ “ഹരിനാമകീര്‍ത്തനത്തില്‍'” ഇങ്ങനെ പാ 
ടുന്നത്‌:- 


ആനന്ദചിന്മയഹരേ ഗോചികാരമണ! 

ഞാനെന്ന ഭാവമതു തോന്നായ്കവേണമിഹ 

തോന്നുന്നതാകിലഖിലം ഞാനിതെന്നവഴി 

തോന്നേണമേ വരദ! നാരായണായനാമ? ഹരിക?.3. 


പക്ഷേ കര്‍മ്മപരിപാടികളെയെല്ലാം ഈശ്വരപൂജയാക്കി മാററുന്ന നിര 
ന്തരമായ ഈശ്വരധ്യാനം ആനന്ദദായിനിയായ വിദ്യാജനനിയെ സമാശ്രയി 
ക്കാതെ കൈവരുന്നതുമല്ല. അപ്പോള്‍ ഇരുമ്പുപോലെ ഉറപ്പുള്ള മനസ്സാകുന്ന 
വില്ലില്‍ അറിവാകുന്ന അമ്പു തൊടുക്കണമെങ്കില്‍ അംബയുടെ പാദങ്ങളി 
ലുള്ള ഭക്തിയാകുന്ന ഞാണ്‍ കെട്ടി അതു കുലയ്ക്കണം. ഇക്കാര്യമാണ്‌ “നിന്‍ 
പാദതാരിലെഴുമെന്നന്‍പാണു മരര്‍വ്വി” എന്ന പ്രസ്താവനയില്‍ അടങ്ങിയി 
രിക്കുന്നത്‌. 


ജനന? നവരത്നമങ്ങ്ജേതി 589 


ഈ അനുഷ്ഠാനങ്ങളും അന്വേഷണങ്ങളും ഒക്കെക്കഴിഞ്ഞാല്‍ സത്യാ 
നുഭൂതി നേടി വിജയം വരിക്കുന്നതാരാണ്‌? എല്ലാരിലും “ഞാന്‍, ഞാന്‍' എന്നി 
ങ്ങനെ സദാ പ്രതിഭാസിച്ചുകൊണ്ടിരിക്കുന്ന ‘ അഹംബോധം” തന്നെയാണ്‌. 
ചേതന പ്രതിരൂപമായ അഹംബോധം (മുന്‍പദ്യം നോക്കുക) മാനസിക സ 
ങ്കല്‍പങ്ങളില്‍ പെട്ടുഴലുമ്പോഴാണ്‌ അഹന്തയായി അറിയപ്പെടുന്നത്‌. വിദ്യാ 
ജനനിയുടെ പാദങ്ങളെ സമാശ്രയിച്ചുകൊണ്ട്‌ ഉറച്ച ഇച്ഛാശക്തിയോടുകു 
ടി തിക സങ്കല്‍പങ്ങളില്‍ നിന്നകലുകയാണെങ്കില്‍ അല്‍പ ജഡങ്ങളില്‍ 
പെട്ടുഴലുന്ന അഹന്തയ്ക്ക്‌ ക്രമമായി ആനന്ദസ്വരൂപമായ ആത്മസത്തയു 
ടെ അനുഭൂതിയുണ്ടാകും. ക്രമേണ അഹംബോധം സ്വയം ബ്രഹ്മസ്വരുപമാ 
യി വളരും.സകലചരാചരങ്ങളിലും തങ്ങിനില്‍ക്കുന്ന ആത്മാവ്‌ “ഞാന്‍തന്നെ 
യെന്ന ബോധം ഉളവാകും. ഈ സാക്ഷാത്കാര ദശയെ “കേവലത്തിന്‍ മഹി 
മ'യെന്നാണു ഗുരുദേവന്‍ ആത്മാോപദേശശതകത്തില്‍ വിവരിക്കുന്നത്‌. സാ 
ക്ഷാത്കാരത്തിന്റെ അന്തിമദശയില്‍ ജഗത്തിനെ മുഴുവന്‍ ഉള്‍ക്കൊള്ളാന്‍ 
കഴിവുള്ള ഈ “കേവലത്തില്‍ മഹിമ'പോലും വെടിഞ്ഞ്‌ “അഹംബോധം” 
സ്വയം പ്രകാശിക്കുന്ന അദ്വൈതസത്യമായി മാറും. ആത്മോപദേശശതക 
ത്തിലെ പദ്യം തന്നെ നോക്കുക:- 


ത്രിഗുണ്മയം തിരുന?റണിഞ്ഞൊര?ശ- 

നകമലരിട്ടു വണങ്ങിയക്ഷമാറ], 

സകലമഴിഞ്ഞു, തണിഞ്ഞു, കേവലത്തിന്‍- 

മഹിമയുമററു മഹസ്തിലാഞിടേണം. ആത്മോ.ശ. 173 


സത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നീ ത്രിഗുണങ്ങളുടെ പ്രകട ഭാവമാണല്ലോ 
പ്രപഞ്ചം;. പ്രപഞ്ചമാകുന്ന ഭസ്മംപൂശി വിലസുന്ന ജഗദീശ്വരന്ന്‌ മനസ്സാ 
കുന്നപൂവറുത്തര്‍ച്ചിക്കണം. അങ്ങനെ മനസ്സ്‌ ഉപശമിക്കണം. സങ്കല്‍പങ്ങള്‍ 
ഇല്ലാതാകണം. വാസനകള്‍ ഒടുങ്ങണം. ഇത്രയുമായാല്‍ അനുഭവപ്പെടുന്ന 
സത്ത്വബുദ്ധിയും (എല്ലാം താന്‍തന്നെയെന്ന അറിവും) പോയ്മറയണം. അ 
ങ്ങനെ സ്വയം പ്രകാശിക്കുന്ന ഒരു മഹാതേജസ്സില്‍ വിലയം പ്രാപിക്കണം. 
ഈ സാധനകളിലെല്ലാംകൂടി മുന്നോട്ടുനീങ്ങി പടിപ്പടിയായി വിജയം വരിച്ച്‌ 
ഒടുവില്‍ ബ്രഹ്മസത്തയെ സ്വസ്വരൂപമായി സാക്ഷാത്കരിക്കുന്നത്‌ സകല 
രിലും സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അഹംബോധം തന്നെയാണ്‌. ഈ 
രഹസ്യമാണ്‌ “അഹംഭാവിയാണു വിജയീ” എന്ന വാക്കുകളില്‍ ഗുരുദേവന്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 

സമസ്വരുപിണിയായ അംബയാണ്‌ സത്യാന്വേഷകനെ വിജയത്തിലെ 
ത്തിക്കുന്നവള്‍. ഉറച്ച ഈശ്വരചിന്തയോടുകൂടി അഹങ്കാരം വെടിഞ്ഞ്‌ വിദ്യ 
യെ സമാശ്രയിച്ചാല്‍ വിദ്യ ഉള്ളിലും പുറത്തും ക്രമമായി വളര്‍ന്നുവരുന്ന 
ഈശ്വരാനുഭൂതിയെ ഉണ്ടാക്കുന്നു: അതോടുകൂടി എന്തു കണ്ടാലും അതൊ 
ക്കെ സത്യസ്വരൂപമാണെന്ന ഉറച്ച സാക്ഷാത്കാരവും ലഭ്യമാകുന്നു. കേനോ 
പനിഷത്തില്‍ ഒരു കഥയുണ്ട്‌. ഒരിക്കല്‍ ദേവാസുരയുദ്ധത്തില്‍ ദേവന്മാര്‍ 
ജയിച്ചു. അപ്പോള്‍ സ്വന്തം ശക്തികൊണ്ടാണ്‌ ജയിച്ചതെന്ന്‌ ദേവന്മാര്‍ അഹ 


590 ശ്രീനാരായണ ശഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


രിക്കാന്‍ തുടങ്ങി. ഇതറിഞ്ഞ ജഗദീശ്വരന്‍ യോഗശക്തികൊണ്ട്‌ അത്ഭുതാ 
വഹമായ ഒരു രൂപം ധരിച്ച്‌ അല്‍പം അകലെയായി ദേവന്മാര്‍ക്ക്‌ കാണാറാ 
യി. ഇതെന്താണെന്ന്‌ അവര്‍ക്കു ഒരു പിടിയും കിട്ടിയില്ല. ആദ്യമായി ദേവ 
ന്മാര്‍ ആ രൂപത്തിന്റെ അടുക്കലേയ്ക്ക്‌ അഗ്നിയെ പറഞ്ഞയച്ചു. ഞാന്‍ ജാത 
വേദസ്സാണെന്നും എനിക്കെന്തും ദഹിപ്പിക്കാന്‍ കഴിവുണ്ടെന്നും” അഗ്നി വീ 
മ്പിളക്കി. ആ അത്ഭുതരൂപമാകട്ടെ ഒരു പുല്‍ക്കൊടി നുള്ളിയിട്ടിട്ട അതിനെ 
ദഹിപ്പിക്കാന്‍ അഗ്നിയോടാവശ്യപ്പെട്ടു. അഗ്നി അതിനു കഴിവില്ലാതെ ലജ്ജി 
ച്ചുമടങ്ങി. വായുവിനും ഇതേ പരാജയം സംഭവിച്ചു. ലോകത്തെ മുഴുവന്‍ 
ഇളക്കിമറിക്കാന്‍ കഴിയുമെന്നഹങ്കരിച്ച വായുവിന്‌ ആ പുല്‍ക്കൊടിയെ ഒന്നു 
ചലിപ്പിക്കാന്‍പോലും കഴിഞ്ഞില്ല. ഈശ്വരകാരുണ്യമില്ലെങ്കില്‍ആര്‍ക്കും ഒന്നും 
നേടാന്‍ കഴിയുകയില്ല. ഒടുവില്‍ ഇന്ദ്രന്‍ ആ അത്ഭുതരുപത്തിന്റെയടുക്കലെ 
ത്തി. ഇന്ദ്രനോടു സംസാരിക്കുകപോലും ചെയ്യാതെ ആ രൂപം മറഞ്ഞു. പക്ഷെ 
അതു നിന്നിരുന്ന സ്ഥലത്ത്‌ കാഞ്ചനനിറം പരത്തി വിദ്യോതമാനയായ ഒരു 
സ്ത്രീ ആവിര്‍ഭവിച്ചു. ്രഹ്മസ്വരുപത്തിന്റെ യാഥാര്‍ത്ഥ്യം അവര്‍ പറഞ്ഞു 
കൊടുക്കുകയും ചെയ്തു. അഹങ്കാരമുപേക്ഷിച്ച്‌ സത്യാന്വേഷണത്തില്‍ ഏകാ 
ഗ്രപ്പെടുന്ന ബുദ്ധിയുടെ പ്രതിരൂപമാണ്‌ ഇന്ദ്രന്‍. ഏകാഗ്രപ്പെടുന്ന ബുദ്ധിയില്‍ 
പരന്നുവ്യാപിക്കുന്ന ജ്ഞാനപ്രകാശം തന്നെയാണു വിദ്യ. ആ പ്രകാശത്തെ 
പിന്‍തുടര്‍ന്നു മുന്നോട്ടുനീങ്ങിയാല്‍ അചിരേണ പൂര്‍ണ്ണസാക്ഷാത്കാരം കൈ 
വരുന്നതാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ “അംബാതരുന്നു വിജയം” എന്ന 
പ്രസ്താവനയില്‍ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്‌. 

ശരീരം സ്വീകരിച്ച്‌ “'ഞാനതാണ്‌” എന്നു തെററിദ്ധരിക്കാനും അതിന്റെ 
ഫലമായി എല്ലാ പ്രാപഞ്ചിക വിഷയങ്ങളിലും പെട്ടുഴലാനും ഇടവരുന്നത്‌ 
അഹങ്കാരം കാമസങ്കല്‍പങ്ങളില്‍പെട്ട്‌ പാപപങ്കിലമായിത്തീരുന്നതുകൊണ്ടാ 
ണ്‌. വിഷയങ്ങളെ ധ്യാനിക്കുന്നതോടുകൂടി അവയോടു സംഗപ്പെടുന്നു. സം 
ഗം കാമത്തെയുളവാക്കുന്നു. കാമം കോപത്തില്‍ കലാശിക്കുന്നു ക്രോധം 
സമ്മോഹത്തിലും ബുദ്ധിനാശത്തിലും സര്‍വ്വനാശത്തിലും കൊണ്ടെത്തിക്കു 
ന്നു. ഇങ്ങനെ വളരുന്ന പാപപങ്കിലതയാണ്ദേഹത്തെ ഭാരമേറിയതും ദുഃഖ 
ഭൂയിഷ്ഠവുമാക്കിത്തീര്‍ക്കുന്നത്‌. അഹങ്കാരം പാപപങ്കിലമായാല്‍ ശരീരവും 
മററു ജഡദൃശ്യങ്ങളുമെല്ലാം ഉള്ളതാണ്‌, ഉള്ളതാണ്‌ എന്നു നിരന്തരം ശ്രമി 
ക്കാനും ഇടവരുന്നു. ഇല്ലാത്തത്‌ ഉണ്ട്‌, ഉണ്ട്‌ എന്നിങ്ങനെ പ്രകാശിച്ചുകൊ 
ണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ്‌ ഗുരുദേവന്‍ '‘ഭാനം” എന്നു പറഞ്ഞിരിക്കുന്ന 
ത്‌. “ദര്‍ശനമാലയി'ലെ ഭാനദര്‍ശനം വായിച്ചാല്‍ ഇക്കാര്യം പൂര്‍ണ്ണമായും വ്യ 
ക്തമാവും. ജാഗ്രത്‌, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നിങ്ങനെ ഭാനസ്ഥാ 
നങ്ങളെ നാലായി വേര്‍തിരിച്ച്ഇല്ലാതെ ഉണ്ടായിക്കാണപ്പെടുന്ന ദൃശ്യഭാന 
ങ്ങളുടെ രഹസ്യം അവിടെ വെളിവാക്കിയിട്ടുണ്ട്‌. ഈ സ്ഥാനങ്ങളിലൊക്കെ 
നിന്നുകൊണ്ട്‌ അതാതിനനുസരിച്ച്‌ ദൃശ്യങ്ങളെ കണ്ടനുഭവിക്കുന്നത്‌ “ഞാന്‍” 
എന്ന അഹബാധംതന്നെയാണ്‌. അപ്പോള്‍ അഹംബോധം ഈ സ്ഥാനങ്ങ 
ളില്‍ചെന്നുനിന്ന്‌ ജഡരുപങ്ങളുമായി ബന്ധപ്പെടുന്നതുകൊണ്ടാണ്അവിടെ 
യൊക്കെ പല കാഴ്ചകളും ഉള്ളതായി കാണുന്നതെന്ന്‌ തീര്‍ച്ച. “അഹം 


ജനനി നവരത്നമഞ്ജര? 591 


ബോധം” ഈ സ്ഥാ 'നങ്ങളെയൊക്കെ വിട്ടാല്‍ കാഴ്ചകളെല്ലാം അതോടെ 
തീരും. ചേതന്നായ “അഹംബോധം” ശുദ്ധജ്യോതിസ്വരുപമായി അവശേഷി 
ക്കുകയും ചെയ്യും. ഗുരുദേവനെപ്പോലെയുള്ളവര്‍ ഈ പ്രകിയ സ്വയം പരീ 
ക്ഷിച്ചുറപ്പിച്ചിട്ടുള്ളവരാണ്‌. ഇതുകൊണ്ടുതന്നെ കാഴ്ചകളെല്ലാം “അഹം 
ബോധം” തന്നില്‍ വെറുതേ ആരോപിച്ചു കാണുന്ന മിഥ്യാ നാമരുപങ്ങളാ 
ണെന്നും തെളിയുന്നു. 'ഭാനദര്‍ശന'ത്തിന്റെ ഒടുവില്‍ ഗുരുദേവന്‍തന്നെ പറ 
യുന്നതു നോക്കുക. 


യദ്ഭാസ്യതേ തദധ്യസ്തംഅനധ്യസ്തം ന ഭാസ്യതേ 
യദധ്യസ്തം തദസദപ്യനധ്യസ്തം സദേവതത്‌ ദരീശ.മാ. 5-10 


ദൃശ്യമായി കാണപ്പെടുന്നതെല്ലാം ആരോപിത നാമരൂപങ്ങളാണ്‌. ആരോ 
പിതമല്ലാത്തത്‌ ദൃശ്യമായി കാണപ്പെടുകയില്ല. ആരോപിച്ച്‌ കാണപ്പെടുന്ന 
തെല്ലാം യഥാര്‍ത്ഥത്തില്‍ ഇല്ലാത്തതാണ്‌. സ്വയം പ്രകാശമായി കണ്ടുകൊ 
ണ്ടിരിക്കുന്ന “ദൃക്ക്‌' മാത്രമാണ്‌ ഉള്ളത്‌. ഇത്രയും കൊണ്ടുതന്നെ ദ്രഷ്ടാ 
വായ “അഹംബോധം” ജഡസകങ്കല്‍പങ്ങളേന്തി പാപപങ്കിലമായിത്തീരുന്നതു 
കൊണ്ടാണ്‌ ശരീരവും പ്രപഞ്ചവുമെല്ലാം ഉള്ളതായി, തോന്നുന്നതെന്നു സി 
ദ്ധമായല്ലോ. ഈ പ്രപഞ്ചരഹസ്യമാണ്‌ ഗുരുദേവന്‍ 'പാപപങ്കിലമഹം ഭാന 
മാകുമതിനാല്‍ വന്‍ഭാരമാര്‍ന്ന തനുവും ഭാനമാമുലകവും ഭാനമാകുമഖിലം” 
എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 

ബ്രഹ്മസ്വരുപം സച്ചിദാനന്ദമാണെന്നാണല്ലോ സത്യദര്‍ശികള്‍ നമുക്കു 
പറഞ്ഞുതന്നിട്ടുള്ളത്‌. (ബഹ്മശക്തിയായ മായയുടെ പ്രവര്‍ത്തനം മൂലം പ്ര 
പഞ്ചാനുഭൂതിയില്‍ എല്ലായിടത്തും സച്ചിദാനന്ദങ്ങള്‍ മൂന്നും ഒരുമിച്ചനുഭവ 
പ്പെടാറില്ല. എങ്കിലും ശക്തിതന്നെ ക്രമമായി സച്ചിദാനന്ദങ്ങളെ ഒരുമിച്ചനുഭ 
വപ്പെടുത്തിത്തരാന്‍ കഴിവുള്ളവളാണ്‌. മാത്രമല്ല സച്ചിദാനന്ദങ്ങളെ ഒരുമിച്ച 
നുഭവപ്പെടുത്തിത്തരുന്നതോടൊപ്പം ഈ സച്ചിദാനന്ദസ്വരൂപത്തെ ആശ്രയി 
ച്ചാണ്‌ താന്‍ സര്‍വ്വവും പടുത്തുയര്‍ത്തുന്നതെന്നും വിദ്യാരൂപിണിയായ ജനനി 
ഒരു സത്യാന്വേഷകന്‍ വെളിപ്പെടുത്തിക്കൊടുക്കുന്നു. വിദ്യാജനനിയെ സമാ 
ശ്രയിച്ച്‌ സ്വയം അനുഭവിച്ചറിഞ്ഞ ഈ സത്യരഹസ്യം തന്നെയാണ്‌ ഗുരു 
ദേവന്‍ എട്ടാമത്തെ പദ്യത്തില്‍ വെളിപ്പെടുത്തുന്നത്‌. 


8 സത്തായിനിന്നുപരി ചിത്തായിരണ്ടു- 
മൊരു മുത്തായി മൂന്നുമറിയും 
ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടുമ- 
രുത്തായി ദൃഷ്ടിമുതലായ്‌ 
കൊത്തായിടും വിഷയവിസ്താരമന്നമതി- 
നത്താവുമായി വിലസും 
സിദ്ധാനുഭൂതിയിലുമെത്താതെയാമതിമ- 
ഹത്തായിടും ജനനി നീ 
ഉപരി സത്തായി നിന്ന്‌- പുറമേ സത്തായി വിളങ്ങിയും; ചിത്തായി രണ്ടും 
- അറിവായി സത്ത്‌, ചിത്ത്‌ എന്നീ രണ്ടിനേയും ഒരുമിപ്പിച്ചും; ഒരു മുത്തായി 


592 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ീ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


മൂന്നും - ഒന്നായ ആനന്ദമായി അതില്‍ സത്ത്‌, ചിത്ത്‌, ആനന്ദം എന്നീ മുന്നി 
നേയും ഒരുമിപ്പിച്ചു; അറിയും ഹൃത്തായി നിന്ന്‌ - ഇതെല്ലാം അറിഞ്ഞനുഭ 
വിക്കുന്ന ഹൃദയമായിത്തീര്‍ന്നും; അതിനുവിത്തായി - അതിനെ ഉണ്ടാക്കുന്ന 
കാരണമായ; വിണ്ണൊടുമരുത്തായി - ആകാശം, കാററ്‌ മുതലായ പഞ്ചഭൂത 
ങ്ങളായി; ദൃഷ്ടി മുതലായ്‌ - കണ്ണ്‌ മുതലായ ഇന്ദ്രിയങ്ങളായും; കൊത്തായി 
ടും വിഷയവിസ്താരമന്നമതിന്‌ - വെറും ജഡമായ ഈ ബാഹ്യദൃശ്യസമൂഹ 
മാകുന്ന ഭക്ഷണത്തിന്‌; അത്താവുമായി വിലസും - ഭക്ഷിക്കുന്നവനുമായി 
പ്രശോഭിക്കും; സിദ്ധാനുഭൂതിയിലുമെത്താതയാം - സിദ്ധന്മാരുടെ അനുഭൂതി 
ദശയിലും കണ്ടെത്താന്‍ കഴിയാതിരിക്കുന്ന; അതിമഹത്തായിടും ജനനിനീ 
- അത്ര മഹത്താണ്‌ അമ്മേ! നിന്റെ രൂപം. 
പുറമേ സത്തായി പ്രശോഭിച്ചും ഉള്ളിലേക്കു കടന്നുചെന്നാല്‍ ആദ്യം 
സത്തും ചിത്തും ഒന്നായി ചേര്‍ന്ന രൂപത്തില്‍ സ്ഥിതിചെയ്തും വീണ്ടും ഉള്ളി 
ലേയ്ക്കു കടന്നാല്‍ സത്തും ചിത്തും ആനന്ദവും മൂന്നും ഒന്നായിച്ചേര്‍ന്നു 
ശോഭിച്ചും അനുഭവവിഷയമാകുന്നു. ഈ അനുഭവമെല്ലാം അന്തഃകരണമായ 
ഹൃദയത്തിനാണുണ്ടാകുന്നത്‌. ആ ഹൃദയത്തെ ഉണ്ടാക്കുന്നത്‌ ആകാശാദി 
പഞ്ചഭൂതങ്ങളും കണ്ണുമുതലായ ജ്ഞാനകര്‍മ്മേന്ദ്രിയങ്ങളുമാണ്‌. ഇങ്ങനെ 
സൂക്ഷ്മരുപത്തില്‍ അകത്തും സ്ഥുലരൂപത്തില്‍ പുറത്തും ആവിര്‍ഭവിക്കുന്ന 
വിശാലമായ ജഡദൃശ്യങ്ങളെയെല്ലാം അനുഭവിച്ചറിയുന്ന അത്താവ്‌ അതാ 
യത്‌ ഭുജിക്കുന്നവന്‍ ആണ്‌ അഹങ്കാരം. ഈ പ്രപഞ്ചദൃശ്യങ്ങള്‍ എല്ലാമായി 
വിലസുന്നവള്‍ അമ്മതന്നെ. സിദ്ധന്‍മാരുടെ സാക്ഷാത്കാരദശയില്‍പോലും 
ഈ അമ്മയുടെ സ്വരൂപം എന്തെന്നറിയാന്‍ സാധ്യമല്ല. അങ്ങനെയുള്ള അമ്മേ 
അവിടുന്ന്‌ ആര്‍ക്കും പിടികിട്ടാത്ത മഹത്തായ ഒരു തത്ത്വംതന്നെയാണ്‌. 


സച്ചിദാനന്ദമാണ്‌ സത്യസ്വരുപം. പ്രകൃതിക്കുതന്നെ ഈ സത്യസ്വരൂ 
പത്തെ വേറേവേറേയായും ഒരുമിച്ചും കാണിച്ചുതരാന്‍ കഴിയും. ബാഹ്യപ്ര 
പഞ്ചത്തിലെ ജഡരൂപങ്ങളിലെല്ലാം സത്യസ്വരൂപത്തിന്റെ സത്തമാത്രം പ്രക 
ടമായിക്കാണുന്നു. അറിവോ ആനന്ദമോ ജഡരുപങ്ങള്‍ക്കുള്ളതായി കാണു 
ന്നില്ല. കല്ലിലും കട്ടയിലുമൊക്കെ സത്ത കാണുന്നുമുണ്ട്‌. ഇതിനെത്തന്നെ 
യാണ്‌ ഉപരിസത്തായി നില്‍ക്കുന്നു എന്നു പറയുന്നത്‌. ഇനി നമുക്ക്‌ അറിവി 
ന്റെ അന്തര്‍മണ്ഡലങ്ങളിലേയ്ക്കു കടന്നുനോക്കാം. മനസ്സാണല്ലോ അറിവി 
ന്റെ അന്തര്‍മണ്ഡലം. മനോവൃത്തികളെ നമുക്കു മൂന്നായി തിരിക്കാം. മൂഡം, 
ഘോരം, ശാന്തം. മോഹം, ഭയം തുടങ്ങിയവ മുഡവ്ൃത്തികള്‍. തൃഷ്ണ, രാ 
ഗം, ലോഭം മുതലായവ ഘോരവൃത്തികള്‍. വൈരാഗ്യം, ക്ഷമ, ഓദാര്യം മു 
തലായവ ശാന്തവൃത്തികള്‍. ഇവയില്‍ മുഡഘോരവൃത്തികളില്‍ സത്തയും 
ജ്ഞാനവും ഏകീഭവിച്ചനുഭവപ്പെടുന്നു. ആനന്ദം അനുഭവവിഷയമാകുന്നു 
മില്ല. മോഹഭയാദികളില്‍ സുഖമില്ലെന്നു നിശ്ചയമാണ്‌. രാഗലോഭാദികളിലും 
വസ്തുക്കള്‍ക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ യാതൊരു സുഖവും 
അനുഭവപ്പെടുന്നില്ല. വസ്തു ലഭിക്കുമെന്നു തീര്‍ച്ചയാകുന്നതോടുകൂടി സു 
ഖത്തിന്റെ ആവിര്‍ഭാവമുണ്ടാകുന്നു. വാസ്തവത്തില്‍ വസ്തുലാഭത്തെക്കു 
റിച്ചുള്ള തീര്‍ച്ച മനോവൃത്തിയെ ശാന്തതലത്തിലെത്തിക്കുന്നതു കൊണ്ടാണ്‌ 


ജനന? നവരത്നമഞ്ജര? 593 


സുഖം അനുഭവപ്പെടാന്‍ തുടങ്ങുന്നത്‌. മനോവൃത്തിയുടെ ശാന്തതലത്തിലേ 
സുഖമുള്ളുവെന്ന്‌ തീര്‍ച്ച. അപ്പോള്‍ മുഡഘോരവൃത്തികളില്‍ സത്തയും 
ജ്ഞാനവും അനുഭവിക്കുവാന്‍ കഴിയുന്നു. ഇവിടെ സത്തയും ജ്ഞാനവും 
വേര്‍പെട്ടല്ല, നേരെമറിച്ച്‌ ഏകീഭവിച്ചാണ്‌ അനുഭവവിഷയമാകുന്നതെന്നും 
അനുഭവംതന്നെ തെളിയിക്കുന്നു. അറിവില്‍ ഏററവും ഉപരിതലത്തില്‍ സ 
ത്തമാത്രം. അല്‍പം അന്തര്‍മുഖമായപ്പോള്‍ സത്തയും അറിവും ഒന്നായി. 
ഇനിയും കുറേക്കൂടി അന്തര്‍മുഖമായാലോ, മനോവൃത്തി ശാന്തിതലത്തിലാ 
യാലോ, സത്തയും അറിവും സുഖവും ഒരുമിച്ചുചേര്‍ന്ന്‌ അനുഭവപ്പെടാന്‍ 
തുടങ്ങും. വൈരാഗ്യം, ക്ഷമ, ഈദാര്യം ഇവ സ്വതേതന്നെ ശാന്തതലത്തില്‍ 
നില്‍ക്കുന്ന മനോവൃത്തികളാണ്‌. അതുകൊണ്ട്‌ മനസ്സ്‌ നിരന്തരം ഈ വൃ 
ത്തികളെ സമാശ്രയിക്കുമെങ്കില്‍ നിരന്തരം സത്താജ്ഞാനാനന്ദങ്ങള്‍ ഒരുമി 
ച്ചു ചേര്‍ന്ന അനുഭൂതിയില്‍ മുഴുകാന്‍ കഴിയും. ഭതികവസ്തുക്കളെ സമാ 
ശ്രയിക്കുമ്പോഴുണ്ടാകുന്ന സുഖംപോലും മനസ്സ്‌ ഏകാഗ്രപ്പെട്ട്‌ ഉപശമിക്കുട 
മ്പാഴുണ്ടാകുന്ന സുഖമാണ്‌. നല്ലൊരു പാട്ടുകേള്‍ക്കുന്നുവെന്നു കരുതുക. 
സംഗീതം മനസ്സിനെ ലോകസങ്കല്‍പങ്ങളില്‍നിന്നും ഉപശമിപ്പിച്ച്‌ ഏകാഗ്ര 
പ്പെടുത്തി. മനസ്സിന്‌ ഉപശമിക്കാനുള്ള ഒരു കൃത്രിമോപായം മാത്രമാണ്‌ സം 
ഗീതം. ഉപശമിച്ച മനസ്സില്‍ സത്താജ്ഞാനാനന്ദങ്ങള്‍ ഒരുമിച്ചുചേര്‍ന്നനുഭവ 
പ്പെടുന്നു. ഇതു നിയമം. ശ്രീ ഗുരുദേവനെപ്പോലുള്ള യതീശ്വരന്മാര്‍ക്ക്‌ വൈ 
രാഗ്യം, ക്ഷമ തുടങ്ങിയ മനോവൃത്തികളെയാശ്രയിച്ച്‌ കൃര്രിമോപായങ്ങള്‍ 
കൂടാതെതന്നെ മനസ്സിനെ എപ്പോഴും ശാന്തതലത്തില്‍ നിറുത്താന്‍ കഴിയും. 
അങ്ങനെ സത്താജ്ഞാനാനന്ദങ്ങളുടെ ഏകീഭവിച്ച അനുഭൂതി എപ്പോഴും 
അവര്‍ക്കുണ്ടായിരിക്കുകയും ചെയ്യും. ഇത്രയും വിവരണംകൊണ്ട്‌ അറിവി 
ന്റെ വിവിധ മണ്ഡലങ്ങളില്‍ പ്രകൃതിതന്നെ സത്താജ്ഞാനാനന്ദങ്ങളെ വേര്‍ 
തിരിച്ചും ഒരുമിച്ചു ചേര്‍ത്തും അനുഭവിപ്പിക്കുന്നുവെന്നു വ്യക്തമായല്ലോ. ഈ 
അനുഭവങ്ങളെല്ലാം ഹൃദയത്തിനാണുണ്ടാകുന്നതെന്നും സ്പഷ്ടം. ഈ അ 
നുഭവരഹസ്യമാണു “സത്തായി നിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി 
മൂന്നുമറിയും ഹൃത്തായി നിന്നു” എന്ന വരിയില്‍ പ്രസ്താവിക്കുന്നത്‌. 


ഹൃദയത്തിന്റെ സച്ചിദാനന്ദാനുഭൂതി രഹസ്യമാണ്‌ ഗുരുദേവന്‍ ഉക്തി 
വൈചിത്ര്യത്തോടുകൂടി ശിവശതകത്തില്‍ ഇങ്ങനെ പ്രതിപാദിക്കുന്നത്‌. 


മലയതിലുണ്ടു മരുന്നു മുന്നു പാമ്പും 

പുലിയുമതിന്നിരുപാടുമുണ്ടു കാവല്‍ 

പുലയനൊടുത്തു ഭുജിച്ചു പാതിയിന്നും 

വിലസത? നിയുമെടുത്തുകൊശ്ക മ്നഞ്ചേ ശിവ.ശ. 24 


ഇവിടെ സങ്കല്‍പസകങ്കുലമായ ചിത്തംതന്നെയാണു മല. അവിടെ മുന്നു 
മരുന്നുകളുണ്ട്‌. അവയാണ്‌ സച്ചിദാനന്ദങ്ങള്‍.പക്ഷേ അവയെ ഇഷ്ടംപോ 
ലെ ആരും വന്നനുഭവിക്കാതിരിക്കാനായി പാമ്പും പുലിയും കാവല്‍ നില്‍ 
ക്കുന്നു. രാഗവും ദ്വേഷവുമാണ്‌ പാമ്പും പുലിയും. രാഗദ്വേഷസങ്കുലങ്ങളായ 
ചിത്തവൃത്തികളില്‍ സച്ചിദാനന്ദങ്ങള്‍ പൂര്‍ണമായും അനുഭവപ്പെടുന്നില്ലെന്നു 


77-2003 38 


594. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


നാം കണ്ടുവല്ലോ. ഈ ശ്ളോകത്തിലെ പുലയന്‍ ബാഹ്യവസ്തുക്കളുടെ പി 
ന്നാലെ തെണ്ടിത്തിരിയുന്ന “അഹന്ത'തന്നെയാണ്‌. സച്ചിദാനന്ദസ്വരുപനായ 
ബ്രഹ്മചേതനന്റെ പകുതിയായിട്ടാണ്‌ ശക്തിയെ കണക്കാക്കുന്നത്‌. അര്‍ധ 
നാരീശ്വരനായി ശിവനെ കല്‍പിക്കുന്നതുതന്നെ അതുകൊണ്ടാണ്‌. ശക്തി 
യുടെ പ്രകടഭാവമാണ്‌ പ്രപഞ്ചം.അപ്പോള്‍ പ്രപഞ്ചത്തില്‍ കിട്ടാവുന്നിടത്തോളം 
സച്ചിദാനന്ദങ്ങളെ “അഹന്ത” സുഖദുഃഖരുപേണ അനുഭവിക്കുന്നതിനെയാ 
ണ്‌ “പുലയനെടുത്തു ഭുജിച്ചു പാതി” യെന്നു പറഞ്ഞിരിക്കുന്നത്‌. എന്നാല്‍ 
അഖണ്ഡസച്ചിദാനന്ദസ്വരുപനായ ശക്തന്‍ ഇനിയും അവശേഷിക്കുന്നു. ഇക്കാ 
ര്യമാണ്‌ ഇന്നും വിലസതി-ഇനിയും അതാ വിളങ്ങി നില്‍ക്കുന്നു എന്നു പറ 
യുന്നത്‌. ഹൃദയമേ നീയും അന്വേഷിച്ചുകണ്ട്‌ അനുഭവിച്ചുകൊള്ളൂ. 


പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മസ്ഥൂലഭാവങ്ങളാണ്‌ അന്തഃകരണമായ ഹൃ 
ത്തിനേയും ജ്ഞാനകര്‍മ്മേന്ദ്രിയങ്ങളേയും ഉണ്ടാക്കുന്നത്‌. ശങ്കരാചാര്യസ്വാ 
മികള്‍ “സര്‍വവേദാന്ത സാരാര്‍ത്ഥ സംഗ്രഹ'മെന്ന കൃതിയില്‍ ഇക്കാര്യം വി 
വരിച്ചിട്ടുണ്ട്‌. പഞ്ചഭുതങ്ങളുടെ സത്വാംശങ്ങള്‍ പരസ്പരം ഇടകലര്‍ന്നാണ്‌ 
അന്തഃകരണമുണ്ടാകുന്നത്‌. പഞ്ചഭൂതങ്ങളുടെ സത്വാംശങ്ങളില്‍നിന്നും ഗ്ര 
ത്യേകം പ്രത്യേകം ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി ആകാശത്തിന്റെ സത്വാംശ 
ത്തില്‍നിന്നും ശ്രോത്രം, വായുവില്‍നിന്നു ത്വക്ക്‌, തേജസ്സില്‍നിന്നും കണ്ണ്‌, 
അതുപോലെ ജലത്തില്‍നിന്നു രസനയും പൃഥ്വിയില്‍നിന്നു നാസി 
കയുമുണ്ടായി. പഞ്ചഭുതങ്ങളിലെ രജസ്സിന്റെ അംശങ്ങളില്‍ നിന്ന്‌ വാക്പാ 
ണിപാദപായൂപസ്ഥങ്ങളെന്ന കര്‍മ്മേന്ദ്രിയങ്ങളും ഉണ്ടായി. ഇങ്ങനെ അന്തഃക 
രണത്തിനും ജ്ഞാനകര്‍മ്മേന്ദ്രിയങ്ങള്‍ക്കും വിത്തായിട്ടുള്ളതു പഞ്ചഭൂതങ്ങള്‍ 
തന്നെ. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ “അതിനുവിത്തായി വിണ്ണൊടുമരുത്തായി 
ദൃഷ്ടി മുതലായ്‌' എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 

മനസ്സ്‌, ബുദ്ധി, ഇന്ദ്രിയങ്ങള്‍, പഞ്ചഭൂതങ്ങള്‍ അവയുടെ കുടിക്കലര്‍പ്പു 
കൊണ്ടുണ്ടായിട്ടുള്ള വിവിധ ദൃശ്യങ്ങള്‍, ആണല്ലോ പ്രപഞ്ചം. ഇവയെല്ലാം 
ഉണ്ടായി മറയുന്ന ജഡരുപങ്ങളുമാണ്‌. ജഡരുപങ്ങള്‍ക്ക്‌ സ്വയം നിലനില്‍ 
പോ അനുഭവമോ ഇല്ല. ഒരു ചേതനന്‍ ഉണ്ടന്നറിഞ്ഞനുഭവിക്കുന്നതു കൊ 
ണ്ടാണ്‌ ഇവയെല്ലാം ഉള്ളതായി കരുതപ്പെടുന്നത്‌. അതുകൊണ്ടുതന്നെ ജഡ 
ദൃശ്യങ്ങളെല്ലാം കൊത്തും, ചേതനന്‍ സത്തുമാണെന്നു സിദ്ധമാകുന്നല്ലോ. 
സത്തായ ചേതനന്‍ ഭക്ഷിക്കുവാനുള്ള അന്ന (ചോറ്‌) മാണ്‌ പ്രപഞ്ചം മുഴു 
വന്‍. ഭോക്താവായ ചേതനന്റെ സ്വരൂപമാണ്‌ “ഞാന്‍, ഞാന്‍” എന്നിങ്ങനെ 
സകല ജീവജാലങ്ങളിലും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്‌. ഈ “ഞാന്‍” ഇഒ 
ല്ലന്നുവന്നാല്‍ മനസ്സ്‌ മുതലുള്ള യാതൊരു ദൃശ്യവും അറിയപ്പെടുകയില്ല; 
അനുഭവപ്പെടുകയുമില്ലെന്ന്‌ തീര്‍ച്ചയാണല്ലോ. ഞാനുള്ളതുകൊണ്ട്‌ എല്ലാ 
മുണ്ട്‌. ഞാനില്ലെങ്കില്‍ എല്ലാം തീര്‍ന്നു. ജഡദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട്‌ പ്ര 
പഞ്ചത്തെ അനുഭവിക്കുന്ന അഹന്ത പ്രകൃതിയുടെ സൃഷ്ടിയാണെന്നു നാം 
ആറാം പദ്യത്തിന്റെ വ്യാഖ്യാനത്തില്‍ വ്യക്തമാക്കിയിട്ടുമുണ്ട്‌. ഇത്രയും 
കാര്യങ്ങളാണ്‌ 'കൊത്തായിടും വിഷയവിസ്താരമന്നമതിനത്താവുമായി 
വിലസും” എന്ന ഭാഗത്തു ഗുരുദേവന്‍ സംഗ്രഹിച്ചിരിക്കുന്നത്‌. 


ജനന? നവരത്നമഞ്ജര? 595 


ഇങ്ങനെ സൂക്ഷ്മസ്ഥുലഘടകങ്ങളോടുകൂടിയ പ്രപഞ്ചത്തെ മുഴുവന്‍ 
പ്രതിഭാസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയെ നേരിട്ടു കാണാന്‍ പററുമോ? 
ശക്തിയെ ഒരിടത്തും നേരിട്ടു കാണാന്‍ പററുന്നതല്ല. ശക്തനെ കാണാം. 
ശക്തി കാര്യത്തേയും കാണാം. ശക്തിയെ മാത്രം കാണാന്‍ പററില്ല. അഗ്നി 
ക്കു ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട്‌. അഗ്നിയെന്ന ശക്തനെ കാണാം. ദഹന 
മെന്ന ശക്തികാര്യവും സംഭവിക്കുന്നതായി കാണാം. ഇത്രയുംകൊണ്ട്‌ അ 
ഗ്നിക്കാശക്തിയുണ്ടെന്നുഹിക്കുകയേ പററൂ. ഒരാള്‍ അന്‍പതു കിലോഭാരം 
പൊക്കാന്‍ കരുത്തനാണ്‌. അയാള്‍ ഭാരംപൊക്കി നില്‍ക്കുമ്പോള്‍ അയാള്‍ 
ക്കിതിനുള്ള ശക്തിയുണ്ടെന്നൂഹിക്കാം. ഭാരമുപേക്ഷിച്ചാല്‍ ശക്തനെ കാണാന്‍ 
കഴിയും. ശക്തിയെ അപ്പോഴും കാണാന്‍ കഴിയില്ല. ഒരൈന്ദ്രജാലികനെ കണ്ടാ 
ലും അയാളുടെ ശക്തിയെ കാണുന്നില്ല. ഇന്ദ്രജാലം പ്രകടിപ്പിക്കുമ്പോള്‍ ശ 
ക്തികാര്യങ്ങളായ ഇന്ദ്രജാലപദാര്‍ഥങ്ങളെ കാണാം. അപ്പോഴും ശക്തിയെ 
കാണുക വയ്യ. പ്രപഞ്ചത്തെ മുഴുവന്‍ പ്രതിഭാസിപ്പിക്കുന്ന ബ്രഹ്മശക്തിയായ 
മായയുടേയും കഥയിതുതന്നെ. പ്രപഞ്ചത്തിന്റെ ആദികാരണ സത്തയ്ക്ക്‌ 
അനന്തമായ ഈ പ്രപഞ്ചപ്രതിഭാസത്തെ ഉളവാക്കിക്കാണിക്കാനുള്ള ശക്തി 
യുണ്ടെന്നു പ്രപഞ്ചം കാണുന്ന ആര്‍ക്കും ഈഹിക്കാന്‍ കഴിയും.ഇനി പ്രപഞ്ച 
പ്രതിഭാസങ്ങളില്‍നിന്നും ബുദ്ധിയെ പിന്തിരിപ്പിച്ച്‌ അന്തര്‍മ്മുഖമാക്കി (ബഹ്മ 
സത്തയിലെത്തിച്ചുവെന്ന്‌ കരുതുക. ഇപ്പോള്‍ ശക്തികാര്യമായ പ്രപഞ്ചം കാ 
ണുന്നില്ല. ശക്തനെ കാണുന്നുമുണ്ട്‌. പക്ഷേ അപ്പോഴും ശക്തിയെ വേര്‍തിരി 
ച്ചു കാണാന്‍ പററുകയില്ല. പൂര്‍ണ്ണ സാക്ഷാത്കാരത്തില്‍ ശക്തനും ശക്തി 
യും ഒന്നായിത്തീരുന്നു. അപ്പോള്‍ ശക്തിയെക്കുറിച്ച്‌ പ്രത്യേകം ചിന്തിക്കേണ്ട 
കാര്യവുമില്ല. ഒരു ലകികന്‍ മായയെ കാര്യങ്ങളില്‍കൂടി ഈഹിക്കാം. യോ 
ഗി സത്യസ്വരൂപത്തോടടുക്കുന്തോറും മായ കാര്യരൂപങ്ങളെവിട്ട്‌ ക്രമേണ മറ 
ഞ്ഞുകളയുന്നതായിട്ടാണ്‌ ബോധ്യപ്പെടുന്നത്‌. പൂര്‍ണസാക്ഷാത്കാരത്തില്‍ 
ശക്തന്‍ മാത്രം ശേഷിക്കുകയും ചെയ്യും. ഇങ്ങനെ പൂര്‍ണ സത്യത്തെ അനു 
ഭവിക്കുന്ന സിദ്ധന്മാര്‍ക്കുപോലും ബ്രഹ്മശക്തിയായ മായയയെ നേരിട്ടു കാ 
ണാന്‍ ഇടകിട്ടുന്നില്ലെന്നുള്ളതാണ്‌ വാസ്തവം. ഉജ്ചലമായ ഈ അനുഭവര 
ഹസ്യമാണ്‌ “സിദ്ധാനുഭൂതിയിലുമെത്താതെയാമതി മഹത്തായിടും ജനനി 
നീ” എന്ന പ്രസ്താവനയില്‍ സ്വാമിജി ഉള്‍ക്കൊള്ളിച്ചിരിക്കുന്നത്‌. 


എട്ടുപദ്യങ്ങളില്‍ പ്രപഞ്ചസ്വരൂപവും സത്യസ്വരൂപവും സാധനാനുഷ്ഠാ 
നവും അനുഭൂതി ദശകളും സമര്‍ത്ഥമായി സംഗ്രഹിച്ചശേഷം ഒന്‍പതാം പദ്യ 
ത്തില്‍ ഇതുവരെ പ്രതിപാദിച്ച കാര്യങ്ങളെ സംഗ്രഹിച്ചുപസംഹരിക്കുകയാ 
ണ്‌ ഗുരുദേവന്‍:- 


9 ഭുവാദിഭൂതമതിനാവാസമില്ല വെറു- 
മാഭാസമാമിതറിവി- 
ന്നാഭാവിശേഷമിതിനാവാസമിങ്ങുലകി- 
ലാപാദിതം ഭവതിയാല്‍ 


596 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം ॥ 


നാവാദിതന്‍ വിഷയിതാവാസമററഭവ- 
ദാവാസമാകെവിലസും 
ദ്യോവാണതിന്റെ മഹിമാവാരറിഞ്ഞു ജന- 
നീ! വാഴ്ത്തുവാനുമരുതേ. 
ഭുവാദിഭൂതമതിനാവാസമില്ല - ഭൂമി മുതലായ ഭൂതവര്‍ഗങ്ങളൊന്നും 
വാസ്തവത്തില്‍ നിലനില്‍ക്കുന്നില്ല; വെറും ആഭാസമാം - ഉണ്ടെന്നുള്ള 
വെറും തോന്നല്‍ മാത്രം; ഇതറിവിന്നാഭാവിശേഷം - ഇക്കാണുന്നതെല്ലാം 
അറിവിന്റെ പ്രകാശം മാത്രം; ഇതിനാവാസമിങ്ങുലകിലാപാദിതം ഭവതിയാല്‍ 
- അറിവ്‌ ഇങ്ങനെ പലതായി പ്രകാശിക്കാന്‍ ലോകത്തില്‍ ഇടയാക്കിയവള്‍ 
ജനനിതന്നെയാണ്‌; ആപാദിതം - ഇടയാക്കി; നാവാദിതന്‍ വിഷയിതാവാസ 
മററ - നാക്കുതുടങ്ങിയ ഇന്ദ്രിയങ്ങള്‍ക്ക്‌ ഒരിക്കലും വിഷയമാകാത്ത; പഞ്ചേ 
ന്ദ്രിയങ്ങള്‍ക്കനുഭവിച്ചറിയാനോ വാക്കിനു വര്‍ണ്ണിക്കാനോ കഴിയാത്ത;വിഷ 
യിതാവാസമററ- വിഷയമായിത്തീരാത്ത; ഭവദാവാസം - അമ്മയുടെ ഇരിപ്പിടം; 
ആകെ വിലസും ദ്യോവാണ്‌ - എങ്ങും സ്വയം പ്രകാശിച്ചുനില്‍ക്കുന്ന ചിദാ 
കാശമാണ്‌; അതിന്റെ മഹിമാവാരറിഞ്ഞുജനനീ - അതിന്റെ മഹത്വം അമ്മേ, 
ആരറിഞ്ഞിട്ടുണ്ട്‌; വാഴ്ത്തുവാനുമരുതേ - വര്‍ണ്ണിക്കാനും സാദ്ധ്യമല്ല. 
ഭൂമി മുതലായ ഭൂതവര്‍ഗമൊന്നും യഥാര്‍ത്ഥത്തില്‍ നിലനില്‍ക്കുന്നില്ല. 
അവ ഉണ്ടെന്നുള്ളത്‌ വെറും തോന്നല്‍ മാത്രമേയുള്ളൂ. ഇതെല്ലാം അറിവി 
ന്റെ വിവിധ പ്രകാശങ്ങള്‍ മാത്രം. അറിവിനെ ഇങ്ങനെ ഈ ലോകത്ത്‌ പല 
താക്കിക്കാണിക്കുന്നതോ അമ്മയായ മായതന്നെ. അമ്മയെ പഞ്ചേന്ദ്രിയങ്ങള്‍ 
ക്ക്‌ അനുഭവിക്കാനോ വാക്കുകൊണ്ട്‌ വര്‍ണ്ണിക്കാനോ സാദ്ധ്യവുമല്ല. അങ്ങ 
നെയുള്ള അമ്മയുടെ ഇരിപ്പിടമോ സര്‍വ്വത്രസ്വയം പ്രകാശിച്ചുനില്‍ക്കുന്ന ചി 
ദാകാശസ്വരൂപമായ ബ്രഹ്മസത്ത. അതിന്റെ മഹിമ ആരാണറിഞ്ഞിട്ടുള്ളത്‌. 
അമ്മേ, അതവര്‍ണനീയംതന്നെയാണ്‌. 


ഭുമി മുതലായ യാതൊരു ബാഹ്യദൃശ്യവും വാസ്തവത്തില്‍ ഉള്ളവ 
യല്ല. പിന്നെ അവ കാണപ്പെടുന്നതോ? തല്‍ക്കാലത്തേയ്ക്കുണ്ടെന്ന്‌ തോ 
ന്നുന്നുവെന്നുള്ളതു വാസ്തവം. പൂര്‍ണ്ണസത്യം അറിഞ്ഞുകഴിയുമ്പോള്‍ ഇവ 
യ്ക്കൊന്നും പ്രത്യേകമായ നിലനില്‍പ്പൊന്നും ഇല്ലെന്നു ബോധ്യമാകും. 
വസ്തുക്കള്‍ പുറമേയുണ്ടായിട്ടല്ലേ അവയെ കാണാനിടവരുന്നത്‌ എന്നാണു 
ചിലരുടെ ചോദ്യം. പക്ഷേ കണ്ടാലും ഇവയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്‌ 
വളരെ പരിമിതമാണെന്നുള്ളത്‌ നിശ്ചയമല്ലേ? ഇവ എവിടെ നിന്നുണ്ടായി. 
എന്തിനു നിലനില്‍ക്കുന്നു? എങ്ങോട്ടുപോയി മറയുന്നു? ഈ ചോദ്യങ്ങള്‍ 
ക്ക്‌ സാധാരണഗതിയില്‍ ആര്‍ക്കും ഉത്തരമില്ല. ഒരുകാര്യം സമ്മതിക്കണം. 
ഈ കാഴ്ചകള്‍ സത്യമെന്തെന്നറിയാന്‍ നമ്മെ പ്രേരിപ്പിക്കുന്നു. സത്യമെന്തെ 
ന്നറിയുന്നതോടെ പുറമേ കാണുന്ന കാഴ്ചകള്‍ക്കൊന്നും പ്രത്യേകമായ യാ 
തൊരു നിലനില്‍പ്പും ഇല്ലെന്നു ബോധ്യമാകുന്നു. അപ്പോള്‍ ഒരു സത്യദര്‍ശി 
യുടെ അനുഭവമാണു ഇക്കാണുന്നതൊക്കെ താല്‍ക്കാലികമായ വെറും 
സങ്കല്‍പ ചിത്രങ്ങളാണെന്നുള്ളത്‌. ഇക്കാര്യം ഗാഡപാദാചാര്യര്‍ മാണ്ഡൂകൃ 
കാരികയില്‍ ഇങ്ങനെ വ്യക്തമാക്കുന്നു. 


ജനന? നവരത്നമഞ്ജരി 597 


്രജ്ഞപ്തേഃ സനിമിത്തത്വം ഇഷ്യതേ യുക്തിദര്‍ശനാത്‌ 
നിമിത്തസ്്യാനിമിത്തത്വം ഇഷ്യതേ ഭുതദര്‍ശനാത്‌ മാണ്ഡു.കാ. 4-25 


പുറമേ വസ്തുക്കള്‍ ഉള്ളതുകൊണ്ടാണ്‌ അവയെ അറിയാനിടവരുന്ന 
തെന്നുള്ള നിഗമനം യുക്തിയ്ക്കു നിരക്കുന്നതുതന്നെ. എന്നാല്‍ സത്യ 
ത്തെ കണ്ടുകഴിയുമ്പോള്‍ അറിവിന്റെ ഈ നിമിത്തങ്ങളൊന്നും ഉള്ളവയ 
ല്ലെന്നു ബോധ്യപ്പെടും. പുറമേയുള്ള കാഴ്ചകള്‍ അറിവിനെയുണ്ടാക്കു 
കയല്ല നേരേമറിച്ച്‌ അറിവ്‌ തല്‍ക്കാലത്തേക്ക്‌ ഈ കാഴ്ചകളെയുണ്ടാക്കുക 
യാണ്‌ ചെയ്യുന്നത്‌. ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ ഇതിങ്ങനെ 
വെളിപ്പെടുത്തുന്നു:- 


അറിവു നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാന്ായ്‌ 

ധരമുതലായ വിഭുതിയായി താനേ, 

അറിയുമവസ്ഥയിലേറിമാറിവട്ടം- 

തിരിയുമലാതസമം തിരിഞ്ഞിടുന്നു ആത്മോ.ശ. 33 


ഒരു ജിജ്ഞാസുവിനെ പ്രേരിപ്പിച്ച്‌ തന്റെ പൂര്‍ണ രൂപം വെളിപ്പെടുത്തി 
ക്കൊടുക്കാനായി അറിവ്‌ (ബ്രഹ്മസത്ത)തന്നെയാണ്‌ ഭൂമി മുതലായ ദൃശ്യ 
ങ്ങളെ ഉള്ളതാക്കിക്കാണിക്കുന്നത്‌. ഇവിടെ ചുഴലുന്ന ഒരു തീക്കൊള്ളിയില്‍ 
നിന്നും നീണ്ടതും വളഞ്ഞതുമായ രേഖകളുണ്ടാകുന്നതുപോലെയാണ്‌ അറി 
വില്‍നിന്നും ബാഹ്ൃദൃശ്യങ്ങളുണ്ടാകുന്നത്‌. തീക്കൊള്ളിയെ അറിഞ്ഞുകഴി 
ഞ്ഞാല്‍ അതില്‍നിന്നു വേര്‍പെട്ട്‌ നീണ്ടുവളഞ്ഞു രേഖകളൊന്നും ഉണ്ടാകു 
ന്നില്ലെന്നു ബോദ്ധ്യമാവും. അതുപോലെ അറിവിനെ പൂര്‍ണ്ണമായി അറിഞ്ഞു 
കഴിയുമ്പോള്‍ അതില്‍നിന്നും വേര്‍പെട്ട്‌ ഒരു ദൃശ്യവും ഉണ്ടായിട്ടില്ലെന്നറി 
യാറാകും. നേരത്തേ കണ്ടിരുന്നവ അറിവിലുണ്ടായ വെറും തോന്നലുകള്‍. 
ഒരു സത്യനിഷ്ഠന്റെ ഈ അനുഭവരഹസ്യമാണ്‌ ഗുരുദേവന്‍ 'ഭുവാദിഭൂതമ 
തിനാവാസമില്ല വെറുമാഭാസമാമിതറിവിന്നാഭാവിശേഷം” എന്നു പ്രസ്താവി 
ചിരിക്കുന്നത്‌. 

എന്നാല്‍പിന്നെ അറിവില്‍ ഈ ആഭാവിശേഷങ്ങള്‍ ഉണ്ടാക്കിക്കാട്ടുന്ന 
താരാണ്‌. അറിവിലാണെല്ലാം കാണപ്പെടുന്നതെങ്കില്‍ അറിവിന്റെ ശക്തിത 
ന്നെയാണ്‌ എല്ലാ കാഴ്ചകളെയും ഉള്ളതാക്കിക്കാണിക്കുന്നതെന്നും തീര്‍ച്ച 
യല്ലേ. ഈ ശക്തിയ്ക്കാണ്‌ വേദാന്തികള്‍ മായ എന്നു പേരിട്ടിരിക്കുന്നത്‌. 
ശക്തി അറിവിന്റെ പൂര്‍ണരുപത്തെ മറയ്ക്കുകയും അപൂര്‍ണങ്ങളായ ദൃശ്യ 
ങ്ങളെ ഉളവാക്കുകയും ചെയ്യുന്നു. ശ്രീ ശങ്കരഭഗവദ്പാദര്‍ മായാപഞ്ച/കത്തില്‍ 
പറയുന്നതു നോക്കുക:- 


സുഖചിദഖണ്ഡവിബ്ചോധമദ്വിതീയം 

വിയദനിലാദിവിനിര്‍മ്മിതേ നിയോജ്യ 

ശഭമയതി ഭവസാഗഭ നിതാന്തം 

ത്വഘടിതഘടനാപടിീയസീമായാ. മയാ.പ. 3 


598 (ശ്രാനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണവ്യാഖ്യാനം - ഭാഗം 11 





സച്ചിദാനന്ദ സ്വരൂപമായ സത്യത്തെ ഈ മായ ആകാശം, വായു തുട 
ങ്ങിയ ദൃശ്യങ്ങളുടെ നിര്‍മിതിയില്‍ നിയോഗിക്കുന്നു. അങ്ങനെ സംസാരസ 
മുദ്രത്തില്‍ മുക്കുന്നു. ഇല്ലാത്തതെന്തും ഉണ്ടാക്കിക്കാണിക്കാന്‍ കഴിവുള്ളവ 
ളാണ്‌ മായ. ഈ രഹസ്യമത്രേ “ഇതിനാവാസമിങ്ങുലകിലാപാദിതം ഭവതി 
യാല്‍'എന്ന ഭാഗത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ഈ മായയുടെ സ്വരൂപമെന്തെന്ന്‌ പറഞ്ഞറിയിക്കാന്‍ സാധ്യമല്ല. ശക്തി 
യെ നേരിട്ടു കാണാന്‍ ആര്‍ക്കും കഴികയില്ലന്നു നാം മുന്‍പു പ്രതിപാദിച്ചുവ 
ല്ലോ. ശക്തി പല തരത്തില്‍ കാര്യരൂപങ്ങളില്‍ കാണപ്പെടുന്നുവെന്നല്ലാതെ 
അതിന്റെ പൂര്‍ണ്ണ രൂപമെന്തെന്നാര്‍ക്കും നിശ്ചയിക്കുക വയ്യ.ആകാശത്തിന്റെ 
ശൂനൃശക്തിയും, വായുവിന്റെ ചലന ശക്തിയും, അഗ്നിയുടെ ദാഹകശക്തിയും 
എല്ലാം ര്രഹ്മശക്തിയുടെ രൂപാന്തരങ്ങള്‍തന്നെ. ഇങ്ങനെ എത്ര ശക്തികള്‍ 
ഉണ്ട്‌? അവയുടെ പ്രവര്‍ത്തനവിധങ്ങളെന്തെല്ലാം. ഇതൊന്നും പുറമേനിന്നു 
നോക്കുന്ന ആര്‍ക്കും നിശ്ചയിക്കവയ്യ. എന്തുതരം ലോകമോ എന്തുതരം 
ജീവിതമോ എപ്പോള്‍ എവിടെ വേണമെങ്കിലും ഉണ്ടാക്കിക്കാണിക്കാന്‍ ശക്തി 
ക്കൊരു പ്രയാസവുമില്ല. പരലോകങ്ങളുണ്ടോ, തത്ത്വസംഖ്യ ക്ലിപ്തമായി 
എത്രയാണ്‌ എന്നൊക്കെ വാദിച്ചുനടക്കുന്നവര്‍ ശക്തിയുടെ ഈ അപരിമേ 
യസാമര്‍ഥ്യം ചിന്തിച്ചറിയേണ്ടതാണ്‌. ശക്തി അനിര്‍വചനീയയാണ്‌. ഇതു 
തന്നെയാണ്‌ ഗുരുദേവന്‍ “നാവാദിതന്‍ വിഷയിതാവാസമററ” എന്നു പ്രസ്താ 
വിച്ചിരിക്കുന്നത്‌. ഈ വിശേഷണം ശക്തിക്കോ ശക്തിയുടെ ആവാസമായ 
ബ്രഹ്മസത്തയ്ക്കോ ചേര്‍ത്തുപറയാവുന്നതാണ്‌. ശക്തിയും ശക്തനും ഒരു 
പോലെ അനിര്‍വചനീയംതന്നെ. 


ശക്തന്റെ അനിര്‍വചനീയത കുറേക്കൂടി സ്പഷ്ടമാക്കുന്നതാണ്‌ അടു 
ത്തവരി. ശക്തി എപ്പോഴും ഒരു ശക്തനില്‍നിന്നല്ലാതെ ആവിര്‍ഭവിക്കുക വയ്യ 
ല്ലോ. പ്രപഞ്ചത്തെ നിര്‍മിക്കുകയും അഴിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയു 
ണ്ടെന്നു വെളിവാകുന്നതുകൊണ്ടുതന്നെ ആ ശക്തിയുടെ ഉറവിടമായ ഒരു 
ശക്തനും ഉണ്ടായേ പററു എന്ന്‌ തീര്‍ച്ചയാണല്ലോ. പ്രപഞ്ചത്തെ മുഴുവന്‍ 
നിര്‍മിക്കുന്ന ശക്തിയുടെ ഉറവിടമാണ്‌ ബ്രഹ്മസത്ത. ഗുരുദേവന്റെ വാക്കില്‍ 
പറഞ്ഞാല്‍ “മേലായമുലമതി”' അല്ലെങ്കില്‍ “ഒന്നായമാമതി” പൂര്‍ണ സാക്ഷാ 
ത്കാരം നേടി അതായി തീരുന്നതുവരെ ആര്‍ക്കും ആ സത്യത്തെ മുഴുവന്‍ 
അറിയാന്‍ കഴിയുകയില്ല. ഇത്രയുംകൊണ്ട്‌ ്രഹ്മസത്തയെ അതിനു മുമ്പ്‌ 
സാക്ഷാത്കരിച്ചനുഭവിക്കാന്‍ പററുകയില്ലന്നു ധരിച്ചുകൂടാ. 


ബുദ്ധികൊണ്ട്‌ ആ സത്യത്തെ അറിയാം. അനുഭവിക്കുകയും ചെയ്യാം. 
വൈരാഗ്യവും ശമദമാദികളും ഒട്ടൊന്നു നേടിക്കഴിഞ്ഞാല്‍തന്നെ ബുദ്ധിയ്ക്ക്‌ 
പ്രസാദരൂപത്തില്‍ ആ സത്യം അല്‍പാല്‍പം അനുഭവത്തിനു വിഷയമായി 
ത്തീരുന്നു. ഈ അനുഭവം ദൈനംദിനം വളര്‍ന്നുകൊണ്ടുമിരിക്കും. എങ്കിലും 
സങ്കല്‍പം അല്‍പമെങ്കിലും അവശേഷിക്കുന്നിടത്തോളം ആ സത്യം പൂര്‍ണ 
മായി അനാവൃതമാകുന്നതല്ല. അതുകൊണ്ടാണ്‌ ഉപനിഷത്ത്‌ വാക്കും മന 
സ്സും ആ സത്യത്തിലെത്തിച്ചേരാതെ മടങ്ങുന്നുവെന്ന്‌ പ്രഖ്യാപിച്ചിരിക്കുന്ന 


ജനന? നവരത്നമഞ്ജരി 599 


ത്‌. സര്‍വ്വത്ര പരിപൂര്‍ണമായി സദാ പ്രകാശിച്ചുനില്‍ക്കുന്നതാണ്‌ ആ സത്ത. 
ശ്രീ ശങ്കരഭഗവത്‌ പാദര്‍ “നിത്യബുദ്ധശുദ്ധമുക്തസ്വഭാവം' എന്നാണ്‌ ഈ 
സത്യത്തെ ആവര്‍ത്തിച്ച്‌ വിശേഷിപ്പിക്കുന്നത്‌. ഇക്കാര്യങ്ങള്‍മനസ്സില്‍ ക 
ണ്ടുകൊണ്ടാണ്‌ “ഭവദാവാസമാകെ വിലസും ദ്യോവാണ്‌ എന്നു പറഞ്ഞിരി 
ക്കുന്നത്‌. സങ്കല്‍പങ്ങള്‍ അവശേഷിക്കുന്നിടത്തോളം ആ സത്തയെ പൂര്‍ണ 
മായി അറിയാന്‍ പററുകയില്ല എന്ന കാര്യമാണ്‌ ‘അതിന്റെ മഹിമാവാരറി 
ഞ്ഞു ജനനീ വാഴ്ത്തുവാനുമരുതേ' എന്ന വാകൃത്തില്‍ പ്രകടമാക്കിയിരി 
ക്കുന്നത്‌. നിര്‍വികല്‍പസമാധിയിലെ ച്രഹ്മാനുഭൂതിയെ ശങ്കരാചാര്യസ്വാ 
മികള്‍ വിവേകചുഡാമണിയില്‍ വിവരിക്കുന്നത്‌ നോക്കുക:- 


വാചാവക്തുമശക്യമേവമനസാ മന്തും നവാശക്യതേ 
സ്വാനന്ദാമ്യതപുരപചുരിതപര്രബഹ്മാംങുമേര്വൈഭവം 

അംഭോരാശി വിശീര്‍ണവാര്‍ഷികശിലാ ഭാവം ഭജന്മേമനോ 
യസ്യാംശാംശലവേ വില1നമധുന്നാനന്ദാത്മന്നാന്നിര്‍വ്യതം. വിവേ.ചു.482 


വാക്കുകൊണ്ട്പറഞ്ഞറിയിക്കാന്‍വയ്യ. മനസ്സുകൊണ്ടു ചിന്തിച്ചറിയാനും 
കഴിയുന്നില്ല, സ്വസ്വരൂപമായി മാറിയ ആനന്ദാമൃതം നിറഞ്ഞുകവിയുന്ന പര 
ബ്രഹ്മസമുദ്രത്തിന്റെ മാഹാത്മ്യം എന്തു പറയാനാണ്‌? എന്റെ മനസ്സ്‌ സമു 
ദ്രത്തില്‍ ചിതറിവീണ ആലിപ്പഴത്തിന്റെ സ്ഥിതിയിലാണ്‌. ആ സമുദ്രത്തില്‍ 
അലിഞ്ഞുചേര്‍ന്ന്‌ അത്‌ അതിന്റെ അഭേദ്യാംശമായി ആനന്ദനിര്‍വൃതിയില്‍ 
മുഴുകുന്നു. ഇക്കാര്യം കുറേക്കൂടി വ്യക്തമായി ധരിക്കാന്‍ഗുരുദേവന്റെ അ 
നുഭൂതിദശകം' വായിക്കുക. 

മനന?നവരത്നമഞ്ജര? പ്രധാനപ്പെട്ട വേദാന്തസിദ്ധാന്തങ്ങളെയെല്ലാം 
ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരുജ്ജലനിധിയാണ്‌. ഓരോവരിയിലും അനുഭൂതി 
യുടെ ആസ്ധാദ്ൃത നിറഞ്ഞുതുളുമ്പുന്നു. കവിതാകാമിനി ഓരോ വാക്കിലും 
നൃത്തം ചെയ്തു നില്‍ക്കുന്നു. കവിയും തത്വചിന്തകനും ഗുരുവും ഇവിടെ 
ഒരുമിക്കുന്നു. സര്‍വോപരി പ്രപഞ്ചസത്യം നിരന്തരം അനുഭവിച്ചറിയുന്ന ഒരു 
ബ്രഹ്മജ്ഞനും. ആ അപാരകരുണാനിധിയായ ഗുരുവിന്റെ പാദങ്ങളില്‍ആ 
യിരമായിരം പ്രണാമം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


4 


ഭദ്കാള്യഷ്ടകം 


ഇത്‌ കൃത്യമായി എവിടെവച്ച്‌ എപ്പോള്‍ രചിച്ചു എന്നറിയാന്‍ 
വ്യക്തമായ തെളിവുകളില്ല. 1889-ലാണ്‌ മണ്ണന്തല ദേവീപ്രതിഷ്ഠ നട 
ത്തിയത്‌. അതുകഴിഞ്ഞ്‌ ഇരുപത്തിമുന്നുകൊല്ലത്തിനുശേഷം 1912- 
ലാണ്‌ ഗുരുദേവന്‍ ശിവഗിരിയില്‍ ശാരദാപ്രതിഷ്ഠ നടത്തിയത്‌. ഇതി 
നിടയ്ക്കും അടുപ്പിച്ചുമുള്ള കാലഘട്ടങ്ങളിലായിരിക്കാം ദേവീസ്തോ 
ത്രങ്ങളെല്ലാം രചിച്ചത്‌. 


ദേവീരുപങ്ങളെല്ലാം (ബഹ്മശക്തിയായ മായയുടെ പ്രതീകങ്ങളാണ്‌. 
മായാനിര്‍മിതമായ പ്രപഞ്ചം വിരുദ്ധങ്ങളായ രൂപഭാവങ്ങള്‍കൊണ്ട്‌ നിറഞ്ഞ 
ഒരത്ഭുത പ്രതിഭാസമാണ്‌. അതുകൊണ്ടാണ്‌ ദേവിയെ വിരുദ്ധരുപഭാവങ്ങ 
ളില്‍ ചിത്രീകരിക്കാനിടയായിട്ടുള്ളത്‌. ദേവിയുടെ അല്‍പം ഭയാനകമായ രൂ 
പമാണ്‌ ഭ്രദകാളീപ്രതീകം. എങ്കിലും ഭക്തര്‍ക്കു ഭ്രദം ചെയ്യുന്നവളാണ്‌ ഭ്ര 
കാളി. അങ്ങനെയുള്ള ഭദ്രകാളിയെ എട്ടു സംസ്കൃത ശ്ലോകങ്ങള്‍കൊണ്ട്‌ 
ഭാവനിര്‍ഭരമായി സ്തുതിച്ചിരിക്കുകയാണ്‌ ഭദ്രകാള്ൃഷ്ടകത്തില്‍. ഒടുവില്‍ 
ഒരു ശ്ലോകം ഫലശ്രുതിയായും ചേര്‍ത്തിട്ടുണ്ട്‌. വിരുദ്ധങ്ങളായ രൂപഭാവങ്ങ 
ളില്‍ ഈശ്വരസാന്നിധ്യം കണ്ടെത്താന്‍ സഹായിക്കുന്ന വിദ്യാരൂപിണിയായ 
ദേവിയെയാണ്‌ ദേവീസ്തവത്തില്‍ സ്തുതിച്ചിരിക്കുന്നത്‌. 


ശ്രീമച്ഛങ്കരപാണിപല്ലവകിര- 

ല്ലോലംബമാലോല്ലസ- 

ന്മാലാലോലകലാപകാളകബരീ- 

ഭാരാവലീഭാസുരീം 

കാരുണ്യാമൃതവാരിരാശിലഹരീ- 

പീയുഷവര്‍ഷാവലിം 

ബാലാംബാം ലളിതാളകാമനുദിനം 

ശ്രീഭദ്രകാളീം ഭജേ 1 


ഹേലാദാരിതദാരികാസുരശിരഃ- 
ശ്രീവീരപാണോന്മദ- 
ശ്രേണീശോണിതശോണിമാധരപുടീം 
വീടീരസാസ്വാദിനീം 


ഭഗദകാള്യഷ്ടകം 





പാടീരാദിസുഗന്ധിചൂചുകതടിം 
ശാടീകുടീരസ്തനീം 
ഘോടീവ്യന്ദസമാനധാടിയുയുധീം 
ശ്രീഭദ്രകാളീം ഭജേ. 


ബാലാര്‍ക്കായുതകോടിഭാസുരകിരീ- 
ടാമുക്തമുഗ്ധാളക- 
ശ്രേണീനിന്ദിതവാസികാമരുസരോ 
ജാകാഞ്ചലോരുശ്രിയം 
വീണാവാദനകാശലാശയശയ-- 
ശ്ര്യാനന്ദസന്ദായിനീ- 
മംബാമംബുജലോചനാമനുദിനം 
ശ്രീഭദ്രകാളീം ഭജേ. 


മാതങ്ഗ്ശ്രുതിഭൂഷിണീം മധുധര?- 
വാണീസുധാമോഷിണീം 
ശഭ്രുവിക്ഷേപകടാക്ഷവീക്ഷണവിസര്‍- 
ഗൃക്ഷേമസംഹാരിണീം 

മാതങ്ഗീം മഹിഷാസുരപ്രമഥിനീം 
മാധുര്‍യ്യധുര്‍യ്യാകര- 
ശ്രീകാരോത്തരപാണിപങ്കജപുടീം 
ശ്രീഭദ്രകാളീം ഭജേ. 


മാതങ്ഗാനനബാഹുലേയജനനീം 
മാതങ്ഗസംഗാമിനീം 
ചേതോഹാരിതനുച്ഛവിം ശഫരികാ- 
ചക്ഷുഷ്മതീമംബികാം 
ജ്യംഭത്പ്രൌരഡനിസുംഭസുംഭമഥിനീ- 
മംഭോജഭൂപൂജിതാം 
സമ്പത്സന്തതിദായിനീം ഹൃദി സദാ 
ശ്രീഭ്രകാളീം ഭജേ. 


ആനന്ദൈകതരങ്ഗിണീമമലഹ്യ 
ന്നാളീകഹംസീമണീം 
പീനോത്തുങ്ഗഘനസ്തനാം ഘനലസത്‌്- 
പാടീരപങ്കോജ്ജ്വലാം 
ക്ഷമാവീതനിതംബബിംബരശനാ- 
സ്യൂതക്വണത്കിങ്കിണീ- 
മേണാംകാംബുജഭാസുരാസ്യനയനാം 
ശ്രീഭ്രകാളീം ഭജേ. 


601 


602 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


കാളാംഭോദകളായകോമളതനു- 

ച്ഛായാശിതീഭൂതിമത്‌-- 

സംഖ്യാനാന്തരിതസ്തനാന്തരലസ- 

ന്മാലാകിലന്മാക്തികാം 

നാഭീകൂപസരോജ നാളവിലസ- 

ച്ഛാതോദരീശാപദീം 

ദൂരീകുര്‍വയി ദേവി, ഘോരദുരിതം 

ശ്രീഭ്രകാളീം ഭജേ. 7 


ആത്മീയസ്തനകുംഭകുംകുമരജഃ- 

പങ്കാരുണാംലംകൃത- 

ശ്രീകണ്ഠാരസഭൂരിഭൂതിമമരീ- 

കോടീരഹീരായിതാം 

വീണാപാണിസനന്ദനന്ദിതപദാ- 

മേണീവിശാലേക്ഷണാം 

വേണീഗ്രീണിതകാളമേഘപടലീം 

ശ്രീഭദ്രകാളീം ഭജേ. 8 


ഫലശ്രുതി 


ദേവീപാദപയോജപൂജനമിതി 
ശ്രീഭ്രകാള്യഷ്ടകം 
രോഗാഘാഘഘനാനിലായിതമിദം 
പ്രാതഃപ്രഗേയഃ പഠന്‍ 
ശ്രേയഃശ്രീശിവകീര്‍ത്തിസമ്പദമലം 
സംപ്രാപ്യ സമ്പന്മയീം 
ശ്രീദൈവീമനപായിനീം ഗതിമയന്‍ 
സേഴ്്യംസുഖീ വര്‍ത്തതേ. 


വ്യാഖ്യാനം 


ശിവപ്രതിഷ്ഠകള്‍ പോലെ തന്നെ ഗുരുദേവന്‍ ദേവീ പ്രതിഷ്ഠകളും 


പലതു നടത്തിയിട്ടുണ്ട്‌. ദേവിയുടെ വിവിധ രൂപങ്ങളെ പ്രകീര്‍ത്തിച്ചുകൊണ്ട്‌ 
ഭക്തിനിര്‍ഭരങ്ങളായ സ്തോത്രങ്ങളും പലതു രചിച്ചിട്ടുണ്ട്‌. ശിവന്‍ 
ബ്രഹ്മത്തിന്‍െറ പ്രതീകമാണെങ്കില്‍ ബ്രഹ്മശക്തിയുടെ പ്രതീകമാണു ദേവി. 
ശക്തനും ശക്തിയും രണ്ടല്ലെന്നു നിശ്വയമാണല്ലോ. ഒരേ വസ്തുവിന്‍െറ 
രണ്ടു ഭാവങ്ങള്‍. ശക്തിയാണ്‌ നിശ്ചലബ്രഹ്മത്തില്‍ പ്രപഞ്ചനാമരുപങ്ങളെ 
ഉണ്ടാക്കിക്കാണിക്കുന്നത്‌. പ്രപഞ്ചം ശക്തിയുടെ വകയാണെങ്കില്‍ ശക്തിക്കു 
പല രൂപം കൈക്കൊള്ളാന്‍ കഴിയുമെന്നു തീര്‍ച്ചയാണല്ലോ. ശക്തനും 


ഭ്രദകാള്യഷ്ടകം 603 





ശക്തിയും ഒന്നുതന്നെയായതുകൊണ്ട്‌ ഭക്തന്‍മാര്‍ ചിലപ്പോള്‍ പ്രപഞ്ചത്തെ 
ശക്തന്‍െറ വിവിധ രൂപങ്ങളായും ചിലപ്പോള്‍ ശക്തിയുടെ വിവിധ 
രൂപങ്ങളായും ചിത്രീകരിക്കാറുണ്ട്‌. എന്തായാലും ഈ രൂപവൈവിധ്യത്തില്‍ 
ശാന്തവും ഭയാനകവും മൃദുവും കഠോരവും സുന്ദരവും വിരൂപവും 
ഒക്കെയുണ്ടാകുമെന്നു പ്രപഞ്ചം തന്നെ വെളിപ്പെടുത്തുന്നു. ഈ പ്രപഞ്ച 
ദര്‍ശനത്തെ ആസ്പദമാക്കിയാണു ഗ്രഹ്മത്തിന്‍െറയും ശക്തിയുടെയും 
പ്രതീകങ്ങളെ വിരുദ്ധഭാവങ്ങളോടുകൂടി ജൂഷിമാര്‍ ചിത്രീകരിച്ചു 
കാണിച്ചിട്ടുള്ളത്‌. അങ്ങനെ മൃദുവും ഘോരവും സുന്ദരവും വിരുപവുമായ 
പല രൂപങ്ങളിലും ദേവീരൂപങ്ങള്‍ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്‌. ഉപാസകന്മാരുടെ 
മനസ്സിന്‍െറ ഗുണഘടനയ്ക്കനുസരിച്ചംഗീകരിക്കാന്‍ വേണ്ടിയാണ്‌ 
പ്രതീകങ്ങള്‍ക്കീ വൈവിധ്യം വരുത്തിയിട്ടുള്ളത്‌. ഏതു ഭക്തന്‍ ഏതു 
രൂപത്തില്‍ പ്രതീകത്തെ അംഗീകരിക്കുന്നുവോ ആ രൂപത്തില്‍ ഭക്തനു 
ഭഗവദനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഇതാണു ഭജന രഹസ്യം. ദേവിയുടെ 
അല്‍പം ഭയാനകമായ രൂപമാണു ഭ്രദകാളീപ്രതീകം. രജോഗുണാധിക്യമുള്ള 
മനസ്സുകള്‍ക്ക്‌ ഏകാഗ്രപ്പെടാന്‍ തക്കവണ്ണമാണു ഭ്രദകാളിയുടെ രൂപകല്‍പന. 
രൂപത്തിനല്‍പം ഭയാനകതയുണ്ടെങ്കിലും ഭക്തര്‍ക്കു ഭ്രദം ചെയ്യുന്നവളാണു 
ഭദ്രകാളി. അങ്ങനെയുള്ള ഭ്രദകാളിയെ എട്ടു സംസ്കൃത ശ്ളോകങ്ങള്‍കൊണ്ട്‌ 
ഭാവനിര്‍ഭരമായി സ്തുതിച്ചിരിക്കുകയാണ്‌ ഭദ്രകാള്യഷ്ടകത്തില്‍. ഒടുവില്‍ 
ഒരു ശ്ലോകം ഫലശ്രുതിയായും ചേര്‍ത്തിട്ടുണ്ട്‌. 


സാധാരണ ഗതിയില്‍ ദേവി ലളിതയാണ്‌. അസുരമര്‍ദ്ദനത്തിലും മറ്റും 
ഏര്‍പ്പെടുമ്പോഴാണു ദേവിയുടെ ഭയാനകരൂപം തെളിയുന്നത്‌. സ്തോത്ര 
ത്തില്‍ ഗുരുദേവന്‍ ആദ്യമായി ഭദ്രകാളിയുടെ ബാലാംബാ രൂപമാണ്‌ ഒന്നാം 
പദ്യത്തില്‍ ചിത്രീകരിക്കുന്നത്‌:- 


ശ്രീമച്ഛജംര പാണിപല്ലവകിര- 

ല്ലോലംബമാലോല്ലസ- 

ന്മാലാലോലകലാപ കാളകബരീ- 

ഭാരാവലീഭാസുരീം 

കാരുണ്യാമൃതവാരിരാശിലഹരീ- 

പീയൂഷവര്‍ഷാവലിം 

ബാലാംബാംലളിതാളകാമനുദിനം 

ശ്രീഭദ്രകാളീം ഭജേ. 

ശ്രീമച്ഛങ്കര പാണിപല്ലവ കിരല്ലോലംബമാലോല്ലസന്മാലാ ലോലകലാപ 

കാളകബരീ ഭാരാവലീഭാസുരീം - ശ്രീപരമേശ്വരന്‍െറ കൈത്തളിര്‍കൊണ്ടു 
ബന്ധിക്കപ്പെട്ടതും വണ്ടിന്‍കൂട്ടങ്ങള്‍ പറ്റി വിളങ്ങുന്നതുമായ പൂമാലകൊണ്ട 
ലങ്കരിച്ചിട്ടുള്ള കറുത്ത തലമുടിക്കെട്ടിന്‍െറ ഭാരാധികൃത്തോടുകൂടി പ്രശോഭിക്കു 
ന്നവളും; കാരുണ്യാമൃത വാരിരാശി ലഹരീ പീയുഷവര്‍ഷാവലീം - 
കാരുണ്യ മാകുന്ന അമൃതസമുദ്രത്തില്‍ പൊന്തുന്ന തിരമാല പോലെ ഭക്തന്മാ 
രില്‍ കടാക്ഷാമൃതം വര്‍ഷിച്ചുകൊണ്ടിരിക്കുന്നവളും; ലളിതാളകാം - 


604. ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


മനോഹരമായ കുറുനിര കൊണ്ടു ശോഭിക്കുന്നവളും; ബാലാംബാം - 

ദേവസേനാനിയായ കുമാരന്‍െറ മാതാവുമായ; ഭദ്രകാളീം - ഭദ്രകാളി ദേവിയെ; 

അനുദിനം ഭജേ - ഞാന്‍ സദാ ഭജിക്കുന്നു. 

ശ്രീ പരമേശ്വരന്‍െറ കൈത്തളിര്‍കൊണ്ടു ബന്ധിക്കപ്പെട്ടതും വണ്ടിന്‍ 

കൂട്ടങ്ങള്‍ പറ്റി വിളങ്ങുന്നതുമായ പുമാലകൊണ്ടലങ്കരിച്ചിട്ടുള്ള കറുത്ത 
തലമുടിക്കെട്ടിന്‍െറ ഭാരാധിക്ൃയത്തോടുകൂടി പ്രശോഭിക്കുന്നവളും 
കാരുണ്യമാകുന്ന അമൃതസമുദ്രത്തില്‍ പൊന്തുന്ന തിരമാലപോലെ 
ഭക്തന്മാരില്‍ കടാക്ഷാമൃതം വര്‍ഷിച്ചുകൊണ്ടിരിക്കുന്നവളും മനോഹരമായ 
കുറുനിരകൊണ്ടു ശോഭിക്കുന്നവളും ദേവസേനാനിയായ കുമാരന്‍െറ 
മാതാവുമായ ഭ്രദകാളീദേവിയെ ഞാന്‍ സദാ ഭജിക്കുന്നു. 


ഭദ്രകാളീം ഭജേ 


ദേവി (്രഹ്മശക്തിയുടെ പ്രതീകമാണല്ലോ. അപ്പോള്‍ ശക്തി 
എവിടെയൊക്കെ പ്രകടമാകുന്നുവോ അവിടെയൊക്കെ ശക്തന്‍െറ 
സാന്നിദ്ധ്യം അനിവാര്യമാണെന്നു പറയേണ്ടതില്ലല്ലോ. അക്കാര്യം 
വെളിപ്പെടുത്താനാണ്‌ ശ്രീ പരമേശ്വരന്‍ തന്നെ കൈത്തളിര്‍ കൊണ്ടു 
ദേവിയുടെ കേശഭാരത്തില്‍ പുഷ്പമാല്യം ബന്ധിച്ചതായി പ്രസ്താ 
വിച്ചിരിക്കുന്നത്‌. ദേവിയെ പ്രസാദിപ്പിച്ചാല്‍ തുടര്‍ന്ന്‌ ദേവന്‍െറ പ്രസാദം 
അനിവാര്യമാണെന്നു ഭാവം. ലോലംബം - വണ്ട്‌; കലാപം - അലങ്കാരം. 
ദേവിയെ ഏകാഗ്രബുദ്ധിയോടെ ഭജിക്കുന്ന ഉപാസകന്‍ എല്ലാ ദുഃഖങ്ങളും 
അകന്നുകിട്ടുമെന്നു വെളിപ്പെടുത്താനാണ്‌ കടാക്ഷപീയൂഷവര്‍ഷം 
ചൊരിയുന്നവള്‍ എന്നു വര്‍ണ്ണിച്ചിരിക്കുന്നത്‌. കുമാരനെ ജനിപ്പിച്ച്‌ 
ദേവസേനാനിയാക്കി അസുരന്മാരെ പരാജയപ്പെടുത്തി ദേവന്മാരെ രക്ഷിച്ച 
അംബ ഭക്തന്‍െറ പ്രാര്‍ഥന കേള്‍ക്കാന്‍ സദാ ഒരുങ്ങിയിരിക്കുന്നവളാണെന്നു 
സൂചന. അംബയുടെ രൂപവൈശിഷ്ട്യം വെളിപ്പെടുത്തുന്നവയാണു മറ്റു 
വിശേഷണങ്ങളെല്ലാം. 

യുദ്ധക്കളത്തില്‍ നില്ക്കുന്ന ദേവിയുടെ കുറച്ചുകൂടി ഭയാനകമായ 
രൂപമാണിനി ചിത്രീകരിക്കുന്നത്‌:- 


2 ഗഹേലാ ദാരിത ദാരികാസുരശിരഃ 
ശ്രീവീരപാണോന്മദ- 
ശ്രേണീശോണിത ശോണിമാധരപുടീം 
വീടീരസാസ്വാദിനീം 
പാടീരാദി സുഗന്ധിചുചുകതടീം 
ശാടീ കുടീര സ്തനീം 
ഘോടിവ്ൃയന്ദ സമാനധാടി യുയുധീം 
ശ്രീദദ്രകാളീം ഭജേ. 


ഹേലാദാരിത ദാരികാസുരശിരഃ ശ്രീവീരപാണോന്‍മദ ശ്രേണീശോണിത 
ശോണിമാധരപുടീം - വെറും കളിയായി പിളര്‍ക്കപ്പെട്ട ദാരികന്‍െറ തല 


ഭ്രദകാക്യഷ്ട്കം 605 





കൈക്കലാകത്തക്കവണ്ണം വീര്യോദ്ദീപകമായി യുദ്ധത്തിനു മുന്‍പു മദ്യപാനം 
ചെയ്ക നിമിത്തം മദപരമ്പരയിളകി കടും ചുവപ്പാര്‍ന്ന ചുണ്ടോടു കൂടിയവളും; 
വീടീരസാസ്വാദിനീം - തെറുത്ത വെറ്റില ചവച്ചു രസം ആസ്വദിക്കുന്നവളും; 
പാടീരാദി സുഗന്ധി ചുചുകതടീം - ചന്ദനം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങള്‍ 
പുരട്ടി മണം വിതറുന്ന മുലക്കണ്ണുകളോടുകൂടിയവളും ശാടീകുടീരസ്തനീ 
ംഘോടീവൃന്ദസമാനധാടി യുയുധീം - ഉടുപ്പിനുള്ളില്‍ ഒളിഞ്ഞിരിക്കുന്ന 
മുലകളോടുകൂടി പെണ്‍കുതിര ക്കൂട്ടത്തിനു തുല്യമായ പരാക്രമത്തോടെ 
യുദ്ധം ചെയ്യുന്നവളുമായ; ശ്രീഭദ്രകാളീം ഭജേ - ശ്രീഭ്രകാളീദേവിയെ ഞാന്‍ 
ഭജിക്കുന്നു. 
വെറും കളിയായി പിളര്‍ക്കപ്പെട്ട ദാരികന്‍െറ തല കൈക്കലാകത്ത 
ക്കവണ്ണം വീര്യോദ്ദീപകമായി യുദ്ധത്തിനു മുന്‍പു മദ്യപാനം ചെയ്കനിമിത്തം 
മദപരമ്പരയിളകി കടുംചുവപ്പാര്‍ന്ന ചുണ്ടോടുകൂടിയവളും തെറുത്ത വെറ്റില 
ചവച്ചു രസം ആസ്വദിക്കുന്നവളും ചന്ദനം തുടങ്ങിയ സുഗന്ധ്രദവ്യങ്ങള്‍ 
പുരട്ടി മണം വിതറുന്ന മുലക്കണ്ണുകളോടുകൂടിയവളും ഉടുപ്പിനുള്ളില്‍ 
ഒളിഞ്ഞിരിക്കുന്നമുലകളോടുകൂടി പെണ്‍കുതിരക്കൂട്ടത്തിനു തുല്യമായ 
പരാക്രമത്തോടെ യുദ്ധം ചെയ്യുന്നവളുമായ ശ്രീഭ്രദകാളീദേവിയെ ഞാന്‍ 
ഭജിക്കുന്നു. 


ദാരികവധം 


“ദാരുമതി”എന്ന അസുര സ്ത്രീയുടെ മകനാണു ദാരികന്‍. ഈ 
അസുരന്‍ തപസ്സുചെയ്തു ്രഹ്മാവില്‍നിന്നും വരം വാങ്ങി ലോകത്തെ 
മുഴുവന്‍ ക്ലേശിപ്പിച്ചു. സ്ത്രീയല്ലാതെ മറ്റാരും തന്നെ കൊല്ലരുതെന്നായിരുന്നു 
പ്രധാന വരം. ഒടുവില്‍ ലോകരക്ഷയ്ക്കായി ദാരികനെ വധിക്കാന്‍ പരമശിവന്‍ 
തന്‍െറ കണ്ണില്‍ നിന്നും ജനിപ്പിച്ച ദേവിയാണു ഭ്ര്രകാളി. ദേവി അട്ടഹസിച്ചു 
കൊണ്ടു യുദ്ധക്കളത്തിലെത്തി ദാരികാസുരനുമായി ഘോരസമരം ചെയ്തു. 
ഒടുവില്‍ ദേവി ദാരികന്‍െറ തലമുറിച്ചു കൈക്കലാക്കി. ആ തല തറയില്‍ 
വീഴാതെ ഇന്നും ദേവിതന്നെ കയ്യില്‍ സൂക്ഷിക്കുന്നു എന്നാണു 
പറയപ്പെടുന്നത്‌. ഈശ്വരശക്തിയെ സമാശ്രയിച്ചുകൊണ്ട്‌ ഒരു സത്യാന്വേഷി 
മനസ്സിന്‍െറ കടുത്ത ആസുര വാസനയെ ജയിക്കുന്നതിന്‍െറ കഥയും 
കൂടിയാണിത്‌. യുദ്ധത്തിനു മുന്‍പും പിന്‍പുമുള്ള മദ്യപാനത്തിനാണ്‌ 
“വീരപാണം'എന്നു പറയുന്നത്‌. വീരന്‍മാരുടെ പാനം എന്നു ശബ്ദാര്‍ഥം 
തെറുത്ത വെറ്റിലയാണു 'വീടീ', ദേവി വെറ്റില്പ്രിയയാണെന്നു പ്രസിദ്ധി. 
പാടീരം - ചന്ദനം; ചൂചുകം - മുലക്കണ്ണ്‌; ശാടീ - കഞ്ചുകം; ഘോടീ - 
പെണ്‍കുതിര; കുടീരം താമസ സ്ഥലം. 

ദേവിയുടെ ആനന്ദസന്ദായകമായ രൂപവര്‍ണനയാണു മൂന്നാം പദ്യം:- 


3 ബാലാര്‍ക്കായുതകോടി ഭാസുരകിരീ- 
ടാമുക്തമുഗ്ദ്ധാളക 
ശ്രേണീനിന്ദിദവാസികാ മരുസരോ- 
ജാകാഞ്ചലോരുശ്രിയം 


606 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


വീണാവാദനകനശലാശയശയ- 
ശ്ര്യാനന്ദ സന്ദായിനീ- 
മംബാമംബുജലോചനാമനുദിനം 
ശ്രീഭദ്രകാളീം ഭജേ. 


ബാലാര്‍ക്കായുതകോടി ഭാസുരകിരീടാമുക്തമുഗദ്ധാളകശ്രേണീ 
നിന്ദിദവാസികാ മരുസരോജാ കാഞ്ചലോരുശ്രിയം - അനേകകോടി 
പ്രഭാതസൂര്യന്‍മാരുടെ പ്രകാശം ഒരുമിച്ചപോലെ വിളങ്ങുന്ന കിരീടത്തിനു 
താഴെ ചിതറിക്കിടക്കുന്ന മനോഹരമായ കുറുനിരക്കൂട്ടംകൊണ്ട്‌, നിന്ദ്യമായ 
സംസാരകാനനം മുറിച്ചുതള്ളാനുള്ള കൊച്ചു വളഞ്ഞ കത്തികള്‍ക്കുള്ള 
കാന്തി വഹിക്കുന്നവളും; മരുഭൂമിയിലെ കാനല്‍ പൊയ്കയിലുണ്ടായ 
ജലത്തിന്‍െറ ഉപരിതലത്തിലെ കാന്തിപോലെ വര്‍ദ്ധിച്ച കാന്തിയോടുകൂടി 
യവളും; വീണാവാദന കൌശലാശയ ശയ ശ്ര്യാനന്ദസന്ദായിനീം - 
വീണവായനയ്ക്കുള്ള സാമര്‍ഥ്യം ഹൃദയത്തില്‍ നിറഞ്ഞുതിങ്ങി അതിരറ്റ 
ആനന്ദം പ്രദാനം ചെയ്യുന്നവളും; അംബുജലോചനാം - താമരപോലെ 
മനോഹരങ്ങളായ നയനങ്ങളോടുകൂടിയവളും; അംബാം - ജഗന്‍മാ താവുമായ; 
ശ്രീഭദ്രകാളീം - ശ്രീഭദ്രകാളീദേവിയെ; അനുദിനം - സദാസമയം; ഭജേ - ഞാന്‍ 
ഭജിക്കുന്നു. 
അനേകകോടി പ്രഭാതസൂര്യന്‍മാരുടെ പ്രകാശം ഒരുമിച്ചപോലെ 
വിളങ്ങുന്ന കിരീടത്തിനു താഴെ ചിതറിക്കിടക്കുന്ന മനോഹരമായ 
കുറുനിരക്കൂട്ടംകൊണ്ട്‌, നിന്ദ്യമായ സംസാരകാനനം മുറിച്ചു തള്ളാനുള്ള 
കൊച്ചു വളഞ്ഞ കത്തികള്‍ക്കുള്ള കാന്തി വഹിക്കുന്നവളും മരുഭൂമിയിലെ 
കാനല്‍ പൊയ്കയിലുണ്ടായ ജലത്തിന്‍െറ ഉപരിതലത്തിലെ കാന്തിപോലെ 
വര്‍ദ്ധിച്ച കാന്തിയോടുകൂടിയവളും വീണവായനയ്ക്കുള്ള സാമര്‍ഥ്യം 
ഹൃദയത്തില്‍ നിറഞ്ഞുതിങ്ങി അതിരറുആനന്ദം പ്രദാനം ചെയ്യുന്നവളും 
താമരപോലെ മനോഹരങ്ങളായ നയനങ്ങളോടുകുടിയവളും ജഗന്‍മാതാ 
വുമായ ശ്രീഭദ്രകാളീദേവിയെ ഞാന്‍ സദാ ഭജിക്കുന്നു. 


ശ്രീഭദ്രകാളിം ഭജേ 


ഈ ശ്ളോകത്തില്‍ ദേവിയുടെ മുഖകാന്തിയാണ്‌ ആദ്യമായി 
വര്‍ണ്ണിച്ചിരിക്കുന്നത്‌. രണ്ടു ഘടകങ്ങളാണതില്‍ പ്രധാനം. ഒന്നു കിരീടവും 
മറ്റൊന്നു കുറുനിരയും. അനേകകോടി സൂര്യന്‍മാരുടെ പ്രകാശം ഉള്‍ക്കൊ 
ള്ളുന്നതാണു കിരീടം. നെറ്റിത്തടത്തില്‍ കിരീടത്തിനു താഴെ ചിതറിക്കിടക്കു 
ന്നവയാണു കുറുനിരകള്‍. അവ നിന്ദ്യമായ സംസാര കാനനം മുറിച്ചുതള്ളാ 
നുള്ള വളഞ്ഞകത്തികള്‍പോലെ ശോഭിച്ചു. നിന്ദിദവം - നിന്ദ്യമായ കാട്‌; 
അസികാ - ചെറിയ കത്തി. അതുപോലെ മരുസരസ്സിലെ ജലപ്പരപ്പിന്‍െറ 
വര്‍ദ്ധിച്ച കാന്തിയും കുറുനിരയ്ക്കുണ്ടായിരുന്നു. സൂര്യപ്രഭ തട്ടിയാണല്ലോ 
മരുവില്‍ സരസ്സിന്‍െറ തോന്നലുണ്ടാകുന്നത്‌. സരസ്സിന്‍െറ ഉപരിതലം ചെറു 
കല്ലോലങ്ങളെക്കൊണ്ടിളകുന്നതുപോലെ കാണപ്പെടും. ഇവിടെ കിരീട 
മാകുന്ന സൂര്യന്‍െറ കാന്തി തട്ടിത്തിളങ്ങുന്ന നെറ്റിത്തടമാണു മരുസരസ്സിന്‍െറ 


ഭദ്കാള്യഷ്ടകം 607 


തോന്നലുളവാക്കുന്നത്‌. അതിലെ ഉപരിതലത്തിലെ കല്ലോലങ്ങളെപ്പോലെ 
യാണു കുറുനിര. മരുസരോജാ കാഞ്ചലോരു ശ്രിയം -മരുസരസിലുണ്ടായ 
ജലപ്പരപ്പിന്‍െറ കാന്തിപ്പോലെ വര്‍ദ്ധിച്ച കാന്തി യോടുകൂടിയ; ആ കാഞ്ചലം 
- വെള്ളത്തിന്‍െറ ചുറ്റും വ്യാപിച്ച അഗ്രം; കം - വെള്ളം; അഞ്ചല - അഗ്രം; 
ആശയം - ഹൃദയം; ശയം - നിറഞ്ഞിരിക്കുന്നത്‌. 

ഒരേ ബ്രഹ്മശക്തിതന്നെയാണല്ലോ വിവധ രൂപങ്ങളില്‍ പ്രകാശിക്കു 
ന്നത്‌. അതുകൊണ്ട്‌ ഏതു പേരിലായാലും ഒരു ദേവിയെ സ്തുതിക്കുമ്പോള്‍ 
മറ്റു ദേവീരുപങ്ങളെല്ലാം സ്തുതിക്കപ്പെടുകയെന്നതു സാധാരണമാണ്‌. 
അങ്ങനെ നാലാം പദ്യത്തില്‍ മാതംഗീദേവിയെയും മഹിഷാസുരമര്‍ദ്ദിനിയെ 
യുമാണു സ്തുതിച്ചിരിക്കുന്നത്‌. 


4 മാതംഗശ്രുതിഭൂഷിണീം മധുധരീ- 
വാണീസുധാമോഷിണീം 
്രുവിക്ഷേപകടാക്ഷവീക്ഷണവിസര്‍- 
ഗൃക്ഷേമസംഹാരിണീം 
മാതംഗീം മഹിഷാസുരപ്രമഥിനീം 
മാധൂര്യധുര്യാകര- 
ശ്രീകാരോത്തരപാണിപങ്കജപുടീം 
ശ്രീഭദ്രകാളീം ഭജേ. 


മാതംഗശ്രുതിഭുഷിണീം-ആനയുടെ ചെവിപോലുള്ള ചെവികള്‍ അണിഞ്ഞു 
ശോഭിക്കുന്നവളും; മധുധരീവാണീസുധാ മോഷിണീം - തേനൊഴുകുന്ന വാക്കു 
കൊണ്ട്‌ അമൃതിനെപ്പോലും പരാജയപ്പെടുത്തുന്നവളും; ഭ്രൂ വിക്ഷേപകടാക്ഷ 
വീക്ഷണ വിസര്‍ഗ്ഗക്ഷേമസംഹാരിണീം - പുരികക്കൊടി ചലിപ്പിച്ചു കൊണ്ടുള്ള 
നോട്ടത്താല്‍ സൃഷ്ടി സ്ഥിതിസംഹാരങ്ങള്‍ നിര്‍വഹിക്കുന്നവളും; മാതംഗീം - 
ദക്ഷപുത്രിയായി ജനിച്ച്‌ മാതംഗി എന്നു പ്രസിദ്ധയായിത്തീര്‍ന്നവളും; മഹിഷാ 
സുരപ്രമഥിനീം യുദ്ധത്തല്‍ മഹിഷാസുരനെ വധിച്ചവളും; മാധുര്യധുര്യാകര 
ശ്രീകാരോത്തരപാണിപങ്കജപുടീം - ഭക്തരില്‍ മാധുര്യനിരതൂകി ഐശ്വര്യം 
പ്രദാനം ചെയ്യുന്ന ശ്രേഷ്ഠമായ താമരപോലെയുള്ള കൈത്തലത്തോടു 
കൂടിയവളുമായ; ശ്രീഭദ്രകാളീം ഭജേ - ശ്രീഭദ്രകാളീദേവിയെ ഞാന്‍ ഭജി 
ക്കുന്നു. 
ആനയുടെ ചെവിപോലുള്ള ചെവികള്‍ അണിഞ്ഞുശോഭിക്കുന്നവളും 
തേനൊഴുകുന്ന വാക്കുകൊണ്ട്‌ അമൃതിനെപ്പോലും പരാജയപ്പെടുത്തു 
ന്നവളും പുരികക്കൊടി ചലിപ്പിച്ചുകൊണ്ടുള്ള നോട്ടത്താല്‍ സൃഷ്ടി 
സ്ഥിതിസംഹാരങ്ങള്‍ നിര്‍വഹിക്കുന്നവളും ദക്ഷപുര്രിയായി ജനിച്ച്‌ 
മാതംഗിയെന്നു പ്രസിദ്ധയായിത്തീര്‍ന്നവളും യുദ്ധത്തില്‍ മഹിഷാസുരനെ 
വധിച്ചവളും ഭക്തരില്‍ മാധുര്യനിരതുകി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന 
ശ്രേഷ്ഠമായ താമര പോലെയുള്ള കൈത്തലത്തോടുകൂടിയവളുമായ 
ശ്രീഭദ്രകാളീദേവിയെ ഞാന്‍ ഭജിക്കുന്നു. 


608 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുരീണദ്യാഖ്യാനം - ഭാഗം 77 


ശ്രിഭ്രദകാളീം ഭജേ 


ദേവി ഭക്തന്‍മാര്‍ക്കു കാരുണ്യനിധിയും ദുഷ്ടന്‍മാര്‍ക്കു കഠോര 
രൂപിണിയുമാണ്‌. മാതംഗി എന്ന ദേവിയുടെ പേരു പ്രസിദ്ധമാണ്‌. 
ദക്ഷപ്രജാപതിക്ക്‌ ക്രോധവശ എന്ന പത്നിയില്‍ ജനിച്ച മകളാണു മാതംഗി. 
ഈ ദേവിയുടെ കുലത്തിലാണ്‌ ആനകള്‍ പിറന്നത്‌. മതംഗങ്ങളുടെ 
കുലനായികയായതുകൊണ്ടാവാം മാതംഗി എന്നു പേരുണ്ടായത്‌. ദേവിയുടെ 
ചെവികളും ആനയുടെ ചെവികള്‍പോലെ വിശാലങ്ങളായിരുന്നു. 
ഭക്തന്‍മാരുടെ ഹൃദയം കുളുര്‍പ്പിക്കുമാറ്‌ അമൃതിനെ തോല്‍പ്പിക്കുന്ന 
മാധുര്യമുള്ള വാക്കുകളാണമ്മ വര്‍ഷിക്കാറ്‌ അമ്മയുടെ കടാക്ഷ 
ചലനംകൊണ്ടു സംഭവിക്കുന്നതാണു പ്രപഞ്ചത്തിന്‍െറ സൃഷ്ടിസ്ഥിതി 
സംഹാരങ്ങള്‍. പ്രഹ്മശക്തിയുടെ സ്‌ പന്ദന്രപവാഹമാണു 
പ്രപഞ്ചമെന്നാണല്ലോ ശാസ്ത്രസിദ്ധാന്തം. രംഭനെന്ന അസുരന്‍ ഒരെരുമയില്‍ 
ജനിച്ച മകനാണു മഹിഷാസുരന്‍. മഹിഷന്‍ അസുരച്രകവര്‍ത്തിയായി 
അഭിഷേകം ചെയ്യപ്പെട്ടു. വരപ്രസാദംകൊണ്ടു ശക്തനായ അയാള്‍ 
ര്രിലോകവും കീഴടക്കി. ്രിമുര്‍ത്തികള്‍ക്കുപോലും യുദ്ധത്തില്‍ 
മഹിഷാസുരനെ ജയിക്കാന്‍ കഴിഞ്ഞില്ല. ഒടുവില്‍ ത്രിമൂര്‍ത്തി 
കളുള്‍പ്പെടെയുള്ള ദേവന്‍മാരുടെ ശക്തികള്‍ സമാഹരിക്കപ്പെട്ടു. 
അതില്‍നിന്നും ദേവി ജാതയായി. ദേവിയും മഹിഷാസുരനുമായി 
ഘോരയുദ്ധം നടന്നു. ഒടുവില്‍ ദേവി വിഷ്ണുചക്രം കൊണ്ട്‌ അസുരന്‍െറ 
തല മുറിച്ചു താഴത്തിട്ടു. ഇതാണു ദേവിയുടെ മഹിഷാസുരപ്രമഥനം. ദേവി 
കയ്യെടുത്തനുഗ്രഹിച്ചാല്‍ ഭക്തര്‍ക്ക്‌ ആനന്ദവും ഐശ്വര്യവും അളവില്ലാതെ 
പെരുകുന്നു. അത്രകണ്ട്‌ ഭക്തവാത്സല്യം നിറഞ്ഞതാണ്‌ താമരപോലെ 
മനോഹരമായ ദേവിയുടെ കൈത്തലം. 


ഭക്തരില്‍ കാരുണ്യവും ദുഷ്ടരില്‍ കഠോരതയും കലര്‍ന്ന ദേവീരുപം 
വീണ്ടും വര്‍ണ്ണിച്ചിരിക്കുന്നു. 


ട മാതംഗാനന ബാഹുലേയ ജനനീം 
മാതംഗ സംഗാമിനീം 
ചേതോഹാരിതനുച്ഛവീം ശഫരികാ- 
ചക്ഷുഷ്മതീമംബികാം 
ജ്ൃംഭത്പ്രൌഡ നിസുംഭസുംഭമഥിനീ- 
മംഭോജ ഭൂപൂജിതാം 
സമ്പത്‌ സന്തതി ദായിനീം ഹൃദിസദാ 
ശ്രീ ഭദ്രകാളീം ഭജേ 


മാതംഗാനന ബാഹുലേയ ജനനീം - ആന മുഖനായ ഗണപതിക്കും 
ഒന്നിലധികം മാതാക്കളാല്‍ വളര്‍ത്തപ്പെട്ട സുബ്രഹ്മണ്യനും അമ്മയായിട്ടുള്ള 
വളും; മാതംഗ സംഗാമിനീം - ആനയെപ്പോലെ മന്ദമായി ഗമനം ചെയ്യുന്നവളും; 
ചേതോ ഹാരിതനുച്ഛവിം - ആരുടെ മനസ്സിനെയും ആകര്‍ഷിക്കത്തക്ക രുപലാ 
വണ്യത്തോടുകുടിയവളും; ശഫരികാ ച ക്ഷുഷ്മതീം - പരല്‍മീന്‍ പോലെ 


ഭദകാള്യഷ്ടകം 609 


തിളങ്ങുന്ന കണ്ണുകളോടുകൂടിയവളും; അംബികാം - ജഗന്‍മാതാവും; 
ജൃംഭത്‌ പ്രൌഡ നിസുംഭസുംഭ മഥിനീം - വരബലം കൊണ്ടഹങ്കരിച്ച 
നിസുംഭസുംഭന്‍മാരെന്ന അസുരന്‍മാരെ യുദ്ധത്തില്‍ വധിച്ചവളും; അംഭോജഭു 
പൂജിതാം - ബ്രഹ്മാവിനുപോലും പുജ്യയും; സമ്പത്സന്തതി ദായിനീം - 
ഭജിക്കുന്നവര്‍ക്ക്‌ സമ്പത്ഭാഗ്യവും സന്താനഭാഗ്യവും കനിഞ്ഞരുളുന്നവളുമായ; 
ശ്രീദദ്രകാളീം - ശ്രീഭദ്രകാളീദേവിയെ; ഹൃദിസദാഭജേ - ഞാന്‍ ഹൃദയത്തില്‍ 
സദാ പ്രതിഷ്ഠിച്ചാരാധിക്കുന്നു. 


ആനമുഖനായ ഗണപതിക്കും ഒന്നിലധികം മാതാക്കളാല്‍ വളര്‍ത്തപ്പെട്ട 
സുബ്രഹ്മണ്യനും അമ്മയായിട്ടുള്ളവളും ആനയെപ്പോലെ മന്ദമായി ഗമനം 
ചെയ്യുന്നവളും ആരുടെ മനസ്സിനെയും ആകര്‍ഷിക്കത്തക്ക രൂപലാ 
വണ്യത്തോടു കൂടിയവളും പരൽമീന്‍പോലെ തിളങ്ങുന്ന കണ്ണുകളോടു 
കൂടിയവളും ജഗന്‍മാതാവും വരബലംകൊണ്ടഹങ്കരിച്ച നിസുംഭ 
സുംഭന്‍മാരെന്ന അസുരന്‍മാരെ യുദ്ധത്തില്‍ വധിച്ചവളും ര്രഹ്മാവിനു 
പോലും പൂജ്യയും ഭജിക്കുന്നവര്‍ക്കു സമ്പത്‌ ഭാഗ്യവും സന്താനഭാഗ്യവും 
കനിഞ്ഞരുളുന്നവളുമായ ശ്രീഭ്രകാളീദേവിയെ ഞാന്‍ ഹൃദയത്തില്‍ സദാ 
പ്രതിഷ്ഠിച്ചാരാധിക്കുന്നു. 


ശ്രിഭ്രദകാളീം ഭജേ 


മാതംഗാനനന്‍ - ആനയുടെ മുഖമുള്ളവന്‍; പരമശിവനും പാര്‍വതിയും 
കൊമ്പനാനയുടെയും പിടിയാനയുടെയും രൂപം ധരിച്ചു കാട്ടില്‍ രസിച്ചുനടന്ന 
കാലത്തുണ്ടായ മകനാണു ഗണപതി. അതുകൊണ്ടാണു ഗണപതി ആനമുഖ 
നായത്‌. ഗണപതിയുടെ മുഖം ആനയുടേതുപോലെ ആയതിനു ചിലര്‍ വേറെ 
ചില കാരണങ്ങളും പറയുന്നുണ്ട്‌. ബഹുലകളാല്‍ - അനേകം അമ്മമാരാല്‍ 
വളര്‍ത്തപ്പെട്ടവനാണു ബാഹുലേയന്‍. കൃത്തിക തുടങ്ങിയ ആറമ്മമാരാണു 
സുബ്രഹ്മണ്യനെ വളര്‍ത്തിയത്‌. നിസുംഭസുംഭന്‍മാര്‍ സഹോദരന്‍മാരായ 
രണ്ടസുരന്‍മാരാണ്‌. ശിവന്‍െറ വരബലംകൊണ്ടഹങ്കരിച്ച ഇവര്‍ ലോകത്തെ 
മുഴുവന്‍ വല്ലാതെ പീഡിപ്പിച്ചു. ഒടുവില്‍ നിവൃത്തിയില്ലാതെ ദുര്‍ഗ്ഗ ഇവരെ 
വധിച്ചു. ഭജിക്കുന്നവര്‍ക്ക്‌ എല്ലാ സൌഭാഗ്യങ്ങളും അരുളുന്നവളാണു ദേവി. 


തികച്ചും ആനന്ദസ്വരൂപിണിയായി ഭക്തഹൃദയങ്ങളെ കുളിര്‍പ്പിക്കുന്ന 
ദേവിയെയാണിനി സ്തുതിക്കുന്നത്‌:- 


6 ആനന്ദൈകതരരംഗിണീമമലഹൃ- 
ന്നാളീക ഹംസീമണിം 
പീനോത്തുംഗ ഘനസ്തനാം ഘനലസത്‌- 
പാടീര പങ്കോജ്ജവലാം 
ക്ഷനമാവീത നിതംബബിംബ രശനാ- 
സ്യൂതക്വണത്‌ കിങ്കിണീ- 
മേണാംകാംബുജഭാസുരാസ്യ നയനാം 
ശ്രീഭദ്രകാളീം ഭജേ. 


77-2003 39 


610 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ആനന്ദൈക തരംഗിണീം-ആനന്ദത്തിന്‍െറ മാര്തം തിരത്തള്ളല്‍ 
ഉള്‍ക്കൊള്ളുന്നവളും; അമല ഹൃന്നാളീകഹംസീമണീം - സജ്ജനങ്ങളുടെ 
ഹൃദയമാകുന്ന താമരയില്‍ അരയന്നപ്പിടയായിവിളങ്ങുന്നവളും; പീനോ 
ത്തുംഗഘനസ്തനാം - തടിച്ചുയര്‍ന്നിടതിങ്ങിയ മാര്‍വിടത്തോടുകുടിയവളും; 
ഘനലസത്‌ പാടീര പങ്കോജ്ജ്വലാം - കട്ടിയായി പുരട്ടിയിരിക്കുന്ന 
ചന്ദനച്ചാര്‍ത്തുകൊണ്ടു ശോഭിക്കുന്നവളും; ക്ഷമാവീതനിതം ബബിം 
ബരശനാസ്യൂതക്വണത്കിങ്കിണീം - പട്ടുകൊണ്ട്‌ പൊതിഞ്ഞ അരക്കെട്ടിലെ 
അരഞ്ഞാണില്‍ കോര്‍ത്തിട്ടുള്ള കിലുങ്ങുന്ന കിങ്കിണികളോടുകൂടിയവളും; 
ഏണാംകാംബുജ ഭാസുരാസ്യനയനാം - ചന്ദ്രന്‍, താമര എന്നിവ പോലെ 
വിള ങ്ങുന്ന മുഖത്തോടുകൂടിയവളുമായ; ശ്രീഭദ്രകാളീം ഭജേ - ശ്രീഭദ്രകാളീ 
ദേവിയെ ഞാന്‍ ഭജിക്കുന്നു. 
ആനന്ദത്തിന്‍െറ മാര്തം തിരത്തള്ളല്‍ ഉള്‍ക്കൊള്ളുന്നവളും 
സജ്ജനങ്ങളുടെ ഹൃദയമാകുന്ന താമരയില്‍ അരയന്നപ്പിടയായി 
വിളങ്ങുന്നവളും തടിച്ചുയര്‍ന്നിടതിങ്ങിയ മാര്‍വിടത്തോടുകൂടിയവളും 
കട്ടിയായി പുരട്ടിയിരിക്കുന്ന ചന്ദനച്ചാര്‍ത്തുകൊണ്ടു ശോഭിക്കുന്നവളും 
പട്ടുകൊണ്ടു പൊതിഞ്ഞ അരക്കെട്ടിലെ അരഞ്ഞാണില്‍ കോര്‍ത്തിട്ടുള്ള 
കിലുങ്ങുന്ന കിങ്കിണികളോടുകുടിയവളും ചന്ദ്രന്‍, താമര എന്നിവപോലെ 
വിളങ്ങുന്ന മുഖത്തോടുകൂടിയവളുമായ ശ്രീഭദ്രകാളീദേവിയെ ഞാന്‍ 
ഭജിക്കുന്നു. 


ശ്രീഭ്രദകാളീം ഭജേ 


മറ്റുള്ളവര്‍ക്കു ചിലപ്പോള്‍ ക്രുരയായും ഭയാനകയായും ബീഭത്സ 
യായും ഒക്കെ തോന്നാമെങ്കിലും ദേവി സ്വയം സദാ ആനന്ദരുപിണിയാണ്‌. 
ഭജിക്കുന്ന ഭക്തന്‍മാര്‍ക്ക്‌ ആനന്ദസുധാവര്‍ഷമായി ദേവി ഉള്ളില്‍ 
അനുഭവപ്പെടുകയും ചെയ്യും. സച്ചിദാനന്ദരുപിണിയായ അമ്മ സത്യാന്വേഷി 
കളുടെ ഹൃദയമാകുന്ന താമരയില്‍ ഒരരയന്നപ്പിടപോലെ സദാ തത്തിക്കളി 
ക്കുന്നു. ധ്യാനനിമഗ്ന മാകുന്ന ഹൃദയം അമ്മയുടെ ശാന്തശീതളമായ 
സാന്നിധ്യം ഉള്ളില്‍ അനുഭവിച്ചറിയുന്നു. മുഖത്തെ ചന്ദ്രനോടും താമരയോടും 
ഉപമിച്ചിരിക്കുന്നത്‌ കാന്തി, സഅരഭ്യം തുടങ്ങി രണ്ടിന്‍െറയും ഗുണങ്ങള്‍ 
ഉള്‍ക്കൊള്ളുന്നു എന്നു കാണിക്കാനാണ്‌. 


സംസാരഘോരദുരിതം മാറ്റിത്തരാനാണിനി ദേവിയോടപേക്ഷിക്കു 
ന്നത്‌:- 


7 കാളാംഭോദകളായ കോമളതനു- 
ച്ഛായാശിതീഭൂതിമത്‌- 
സംഖ്യാനാന്തരിതസ്തനാന്തരലസ- 
ന്മാലാകിലന്‍മാക്തികാം 
നാഭീകൂപ സരോജ നാളവിലസ- 
ച്ചാതോദരീശാപദീം 


ഭദ്കാള്യഷ്ടകം 611 





ദൂരീകൂര്‍വയിദേവി, ഘോരദുരിതം 
ശ്രീഭ്രദകാളീം ഭജേ 


കാളാംഭോദകളായ കോമളതനുച്ഛായാ ശിതീഭൂതിമത്‌ സംഖ്യാനാന്തരിത 
സ്തനാന്തരലസന്‍മാലാകിലന്‍മൌക്തികാം - കാര്‍മേഘത്തിന്‍റതുപോലെ 
കറുത്തു കോമളമായ ദേഹകാന്തി തട്ടി നീലവര്‍ണമായതും. കാണത്തക്ക 
വണ്ണം മറയ്ക്കപ്പെട്ടിരി ക്കുന്ന മുലകളുടെ മദ്ധ്യത്തില്‍ ശോഭിക്കുന്നതുമായ 
മൂലയിലെ വെണ്‍മുത്തുകള്‍കൊണ്ടു തിളങ്ങുന്നവളും; നാഭീകുപസരോ 
ജനാളവില സച്ഛാതോധരീശാപദീം - പൊക്കിള്‍ത്തടമാകുന്ന കിണറില്‍ 
പൊങ്ങിനില്‍ക്കുന്ന താമരയുടെ തണ്ടാണോ എന്നു തോന്നുമാറു വിളങ്ങുന്ന 
കൃശമായ ഉദരത്തോടുകൂടി ഈശ പത്നീ പദത്തില്‍ ശോഭിക്കുന്നവളുമായ; 
ശ്രീഭദ്രകാളീം ഭജേ - ശ്രീഭദ്രകാളീ ദേവിയെ ഞാന്‍ ഭജിക്കുന്നു; അയിദേവി 
- അല്ലയോ ദേവീ; ഘോരദുരിതം ദൂരീകരു - ഘോരമായ ഈ സംസാര 
ദുഃഖം അകറ്റിത്തരിക. 


കാര്‍മേഘത്തിന്‍േറതുപോലെ കറുത്തു കോമളമായ ദേഹ കാന്തി തട്ടി 
നീലവര്‍ണമായതും കാണത്തക്കവണ്ണം മറയ്ക്കപ്പെട്ടിരിക്കുന്ന മുലകളുടെ 
മദ്ധ്യത്തില്‍ ശോഭിക്കുന്നതുമായ മാലയിലെ വെണ്‍മുത്തുകള്‍കൊണ്ടു 
തിളങ്ങുന്നവളും, പൊക്കിള്‍ത്തടമാകുന്ന കിണറില്‍ പൊങ്ങിനില്‍ക്കുന്ന 
താമരയുടെ തണ്ടാണോ എന്നു തോന്നുമാറു വിളങ്ങുന്ന കൃശമായ 
ഉദരത്തോടുകൂടി ഈശപത്നീപദത്തില്‍ ശോഭിക്കുന്നവളുമായ ശ്രീഭ്ദകാളീ 
ദേവിയെ ഞാന്‍ ഭജിക്കുന്നു. അല്ലയോ ദേവി, ഘോരമായ സംസാരദുഃഖം 
അകറ്റിത്തരിക. 


ശ്രീഭ്രദകാളീം ഭജേ 


ദേവി ഒരു വെണ്‍മുത്തുമാല മാര്‍വിടത്തില്‍ ധരിച്ചിരിക്കുന്നു. 
കിലന്‍മനക്തികാ - വെണ്‍മുത്ത്‌; പക്ഷെ കാര്‍മേഘത്തിന്‍റതു പോലെ 
കറുത്തു കോമളമായ തനുകാന്തി തട്ടി വെണ്‍മുത്തുമാലയുടെ നിറവും 
ഏതാണ്ടു നീലിച്ചു പോയിരിക്കുന്നു. ദേവിയുടെ ദേഹകാന്ത്യതിശയംധ്വനി. 
ഈശാപദീ - ഈശാസ്ഥാനമലങ്കരിക്കുന്നവള്‍. ഈശാ - ഈശപത്നി. ദേവി 
ഉണ്ടാക്കിത്തീര്‍ക്കുന്ന സംസാര ദുരിതം ദേവിയുടെ കാരുണ്യം കൊണ്ടേ 
ഒഴിഞ്ഞുകിട്ടു. 


സത്യദര്‍ശികള്‍ക്കെല്ലാം ആരാധ്യയാണു ദേവി എന്നു വിവരിച്ചുകൊണ്ടു 
സ്തോത്രം ഉപസംഹരിക്കാനൊരുന്പെടുന്നു:- 


8 ആത്മീയസ്തനകുംഭകുംകുമരജഃ- 
പങ്കാരുണാലംകൃത- 
ശ്രീകണഠരസ ഭൂരിഭൂതിമമരീ- 
കോടീരഹീരായിതാം 
വീണാപാണിസനന്ദനന്ദിത പദാ- 
മേണീ വിശാലേക്ഷണാം 


612 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണദ്യാഷ്യാനം - ഭാഗം 77 


വേണീഗ്രീണിതകാളമേഘപടലിം 
ശ്രീഭദ്രകാളീം ഭജേ. 


ആത്മീയ സ്തനകുംഭകുംകുമരജഃ പങ്കാരുണാലംകൃത ശ്രീകണ്ഠാരസ 
ഭൂരിഭുതിം - സ്വന്തം മുലത്തടത്തില്‍ നിന്നുള്ള കുംകുമപ്പൊടിച്ചാര്‍ത്തിലെ 
ചുവപ്പുനിറം കൊണ്ടലങ്കരിക്കപ്പെട്ട ശിവന്‍െറ മാര്‍വിടത്തില്‍ നിന്നു 
വേണ്ടുവോളം ഭസ്മം സ്വദേഹത്തില്‍ പകര്‍ന്നെടുത്തവളും; അമരീകോടീര 
ഹീരായിതാം ദേവസുന്ദരിമാരുടെ ശിരോരത്നമായി വിളങ്ങുന്നവളും; വീണാ 
പാണി സനന്ദനന്ദിതപദാം - നാരദന്‍, സനന്ദന്‍ തുടങ്ങിയ മുനിമാരാല്‍ 
സ്തുതിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവളും; ഏണീവിശാലേക്ഷണാം - 
മാന്‍പേടയുടെ നയനംപോലെ മനോഹരങ്ങളായ നയനങ്ങളോടുകുടിയവളും; 
വേണീഗ്രീണിത കാളമേഘപടലീം - മുടിച്ചാര്‍ത്തുകൊണ്ടു ലജ്ജാന്രമങ്ങളാ 
ക്കപ്പെട്ട കാര്‍മേഘപടലത്തോടുകുടിയവളുമായ; ശ്രീഭദ്രകാളീം ഭജേ - 
ശ്രീഭദ്രകാളീ ദേവിയെ ഞാന്‍ ഭജിക്കുന്നു. 


ശ്രീഭദ്രകാളീം ഭജേ 


ശിവനുമായി ഗാഡ്ദാലിംഗനബദ്ധയായിട്ടു തന്‍െറ മാറിലെ കുംകുമ 
ച്ചാര്‍ത്തു ശിവനു പകര്‍ന്നു കൊടുത്തിട്ടു ശിവന്‍ പുശിയിരിക്കുന്ന ഭസ്മം 
തന്‍െറ ദേഹത്തില്‍ പകര്‍ന്നെടുക്കുന്നവളാണു ദേവി. ശക്തിയായ പ്രകൃതി 
തന്‍െറ ജഡാംശത്തിന്‍െറ രജസ്സ്‌ പുരുഷനു പകര്‍ന്നിട്ട്‌ പുരുഷന്‍െറ 
ബോധാംശം തന്നിലുടനീളം ഏറ്റുവാങ്ങുന്നവളാണന്നുഭാവം. ദേവീ 
മാഹാത്മ്യം നല്ലപോലെ അറിയുന്നവരാണ്‌ നാരദന്‍ സനന്ദന്‍ തുടങ്ങിയ 
മുനീന്ദ്രന്‍മാര്‍. അങ്ങനെയുള്ള ദേവി ആര്‍ക്കും അഭീഷ്ട്രപദയാണ്‌. 


ഫലശ്രുതി 


വിശിഷ്ടമായ ദേവീസ്തവം രചിച്ചിട്ട്‌ ഇതു ചൊല്ലി ദേവിയെ ഉപാസി 
ക്കുന്നവര്‍ക്കുണ്ടാകുന്ന ഫലത്തെ വിവരിക്കുകയാണു സത്യദര്‍ശിയായ ഗുരു 
ഫലശ്രുതി പദൃത്തില്‍:- 


ദേവീ പാദപയോജ പൂജനമിതി 
ശ്രീഭ്രദകാള്യഷ്ടകം 

രോഗാഘാഘ ഘനാനിലായിതമിദം 
പ്രാതഃ പ്രഗേയം പഠന്‍ 

ശ്രേയഃ ശ്രീശിവകീര്‍ത്തിസമ്പദമലം 
സംപ്രാപ്യസമ്പന്‍മയീം 
ശ്രീദൈവീമനപായിനീം ഗതിമയന്‍ 
സോ?യം സുഖീവര്‍ത്തതേ 


ഇതി- ഇപ്രകാരം; രോഗഘാഘഘനാനിലായിതം - രോഗ സമൂഹരൂപ 
ത്തിലുള്ള പാപമാകുന്ന കാര്‍മേഘപടലത്തിനു കാറ്റായി വര്‍ത്തിക്കുന്നതും; 


ഭദകാള്യഷ്ടകം 613 


ദേവീ പാദപയോജ പൂജനം - ദേവിയുടെ കാല്‍ത്താമരയെ ഉപാസിക്കാനുള്ള 
തുമായ; ഇദം ശ്രീഭദ്രകാജ്യഷ്ടകം - എട്ടു ശ്ളോകങ്ങളടങ്ങിയ ഈ ഭദ്രകാളീ 
സ്തോത്രം; പ്രാതഃ പ്രഗേയം - വെളുപ്പിനു ചൊല്ലാവുന്നതാണ്‌; പഠന്‍ - ഇതു 
ചൊല്ലുന്നയാള്‍; ശ്രേയഃ - ജീവിതത്തില്‍ ഉയര്‍ച്ച യും; അമലം - കളങ്കം 
പുരളാത്ത; ശ്രീശിവകീര്‍ത്തി സമ്പദം - ശുഭമായ കീര്‍ത്തിസമ്പത്തും; 
സംപ്രാപ്യ - ആര്‍ജ്ജിച്ചു; സമ്പന്‍മയീം - ആനന്ദമയവും; അനപായിനീം - 
അഴിവില്ലാത്തതു ശ്രീദൈവീം - ഈശ്വരോന്‍മുഖവുമായ; ഗതിം അയന്‍ട 
ലക്ഷ്യത്തിലെത്തി; സഃ അയം - ആഭക്തന്‍; സുഖീ വര്‍ത്തതേ - ആത്മസുഖം 
അനുഭവിക്കുന്നവനായിത്തീരാന്‍ ഇടവരുന്നു. 


ഇപ്രകാരം രോഗ സമൂഹരുപത്തിലുള്ള പാപമാകുന്ന കാര്‍മേഘ 
പടലത്തിനു കാറ്റായി വര്‍ത്തിക്കുന്നതും ദേവിയുടെ കാല്‍ത്താമരയെ 
ഉപാസിക്കാനുള്ളതുമായ എട്ടു ശ്ളോകങ്ങളടങ്ങിയ ഈ ഭ്രകാളീസ്തോത്രം 
വെളുപ്പിനു ചൊല്ലാവുന്നതാണ്‌. ഇതു ചൊല്ലുന്നയാള്‍ ജീവിതത്തിലുയര്‍ച്ചയും 
കളങ്കം പുരളാത്ത ശുഭമായ കീര്‍ത്തിസമ്പത്തും ആര്‍ജ്ജിച്ച്‌ ആനന്ദമയവും 
അഴിവില്ലാത്തതും ഈശ്വരോന്‍മുഖവുമായ ലക്ഷ്യത്തിലെത്തി ആ ഭക്തന്‍ 
ആത്മസുഖം അനുഭവിക്കുന്നവനായിത്തീരാന്‍ ഇടവരുന്നു. 


സോയം സുഖീവര്‍ത്തതേ 


സുഖമാണല്ലോ സകലരുടെയും പരമമായ ജീവിത ലക്ഷ്യം. ഈ 
ഭദ്രകാളിസ്തോത്രം ദിവസവും കാലത്തുചൊല്ലി ദേവിയെ ഉപാസിക്കു 
ന്നവര്‍ക്കു സുഖം അനുഭവിക്കാന്‍ കഴിയും. സുഖമനുഭവിക്കാന്‍ മറ്റു പല 
ഉപായങ്ങളുമില്ലേ? അതിനു സ്തോത്രം ചൊല്ലണോ? മറ്റുപായങ്ങള്‍കൊണ്ടു 
നേടുന്ന ലാകികസുഖമല്ല ദേവിയെ ഉപാസിക്കുന്നതുകൊണ്ടു കിട്ടുന്നത്‌. 
ഈ ഉപാസനകൊണ്ടു കിട്ടുന്നതു ഉപാസകന്‍െറ ഉള്ളിലിരിക്കുന്ന ഈശ്വര 
നോടടുക്കുന്നതില്‍ നിന്നുള്ള സുഖമാണ്‌. എന്താണീ സുഖത്തിനു വിശേഷം? 
അനുഭവിക്കാന്‍ തുടങ്ങിയാല്‍ പിന്നെ മറ്റുള്ള സുഖങ്ങളെപ്പോലെ ഇതു 
വിട്ടുപോവുകയില്ല. തികവും ആദ്ധ്യാത്മികവുമായ ഉയര്‍ച്ചയെ ഉണ്ടാക്കി 
ക്കൊണ്ടുള്ള സുഖമായിരിക്കും ഇത്‌. എങ്ങനെയാണിതു സാധിക്കുക? 
കര്‍മവാസന നീങ്ങി ചിത്തം ശുദ്ധിയായയാള്‍ക്കേ ആത്മാനന്ദം അനുഭവി 
ക്കാന്‍ പറ്റു. രാഗദ്വേഷങ്ങളാണു കര്‍മവാസനകള്‍. ആത്മസുഖത്തെ തടയുന്ന 
തുകൊണ്ട്‌ അവ പാപമാണ്‌. സ്തോത്രം ചൊല്ലി ദേവിയില്‍ ഏകാഗ്രപ്പെടുന്ന 
ചിത്തത്തില്‍നിന്നും കാറ്റുതട്ടി മേഘങ്ങള്‍ ഒഴിഞ്ഞുമാറുന്നപോലെ രാഗദ്വേഷ 
പാപങ്ങള്‍ ഒഴിഞ്ഞുമാറുന്നതാണ്‌. ഈ സ്ത്രോത്രം ആര്‍ക്കും എപ്പോഴും 
ചൊല്ലാവുന്നതാണ്‌.എങ്കിലും പ്രാതഃ കാലം സ്തോത്രപാരായണത്തിനും 
ധ്യാനത്തിനും പറ്റിയ സമയമായതുകൊണ്ട്‌ അതെടുത്തു പറഞ്ഞുവെന്നേ 
യുള്ളൂ. വിശിഷ്ടമായ ഈ സ്തോത്രം രചിച്ച്‌ ഉപാസനാഫലവും വെളിപ്പെടു 
ത്തിത്തന്ന പരമഗുരുവിനെ നമുക്കു സാഷ്ടാംഗം (്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


5 


കുണ്ഡലിനിപ്പാട്ട 


ഈ കൃതി എന്നു രചിച്ചു എന്നതിനു വ്യക്തമായ തെളിവില്ല. 
1887-ലാണെന്നു ചിലര്‍ കരുതുന്നു. എന്തായാലും ഗുരുദേവന്റെ യോഗ 
ശാസ്ത്രപാണ്ഡിത്യവും യോഗാനുഭവപൂര്‍ണതയും ഈ കൃതി വിളി 
ച്ചറിയിക്കുന്നു. ശ്രീനാരായണഗുരുദേവന്‍ യോഗസാധനകളെല്ലാം പരി 
ശീലിച്ചിട്ടുള്ള ഒരു യോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികള്‍ അധി 
കവും ജ്ഞാനപ്രധാനങ്ങളാണ്‌. അവയില്‍ യോഗരഹസ്യങ്ങള്‍ അവി 
ടവിടെ പ്രതിപാദിച്ചിട്ടുണ്ടെന്നേയുള്ളൂ. എന്നാല്‍ തികച്ചും യോഗ്രപ 
ധാനമായി അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ്‌ 'കുണ്ധലിനിച്പാട്ട്‌' 
യോഗാനുഭൂതിയുടെ സുപ്രധാന രഹസ്യങ്ങളെല്ലാം ഇതില്‍ വെളിവാ 
ക്കപ്പെട്ടിരിക്കുന്നു. 


ബ്രഹ്മശക്തി സ്പന്ദിക്കാന്‍ തുടങ്ങുന്നതോടെ രൂപംകൊള്ളുന്ന 
പ്രാണപ്രവാഹമാണല്ലോ പ്രപഞ്ചത്തെ പടുത്തുയര്‍ത്തി നിറുത്തിയിരിക്കു 
ന്നത്‌. യോഗിയുടെ സാധനാനുഷ്ഠാനങ്ങള്‍ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തു 
മ്പോള്‍ സ്പന്ദനാത്മികയായ ഈ പ്രാണശക്തിയുടെ സൂക്ഷ്മരൂപം സ്വശ 
രീരത്തില്‍ സര്‍വ്വത്ര പ്രസരിച്ച്‌ അദ്ദേഹത്തിന്‌ അനുഭവവിഷയമായിത്തീ 
രുന്നു. ഇങ്ങനെ യോഗിക്കു സ്വശരീരത്തില്‍തന്നെ അനുഭവിച്ചറിയാന്‍ കഴി 
യുന്ന പ്രാണശക്തിയുടെ പേരാണ്‌ “കുണ്ഡലിനി സര്‍പ്പത്തെപ്പോലെ 
കുണ്ഡലാകൃതിയില്‍ ചുരുണ്ടുകിടക്കുന്ന ശക്തിയായതുകൊണ്ടാണ്‌ ഈ 
പേരു വന്നത്‌. കുണ്ഡലനീപ്രസരത്തോടെ ഘട്ടംഘട്ടമായുണ്ടാകുന്ന അനുഭ 
വവൈവിധ്യങ്ങളുടെ പൂര്‍ണ ചിത്രണമാണ്‌ കുണ്ഡലിനിച്ചാട്ട്‌. ഇതുവായിച്ചു 
മനനം ചെയ്യുന്നവര്‍ക്ക്‌ യോഗാനുഭൂതി രഹസ്യം പൂര്‍ണമായും തെളിയുന്ന 
താണ്‌. 


ആടുപാമ്പേ, പുനംതേടുപാമ്പേ, യരു- 
ളാനന്ദക്കുത്തുകണ്ടാടു പാമ്പേ! 1 


തിങ്കളും കൊന്നയും ചൂടുമീശന്‍പദ- 
പങ്കജം ചേര്‍ന്നു നിന്നാടു പാമ്പേ! 2 


വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി 
കണ്ണീരൊഴുകക്കണ്ടാടു പാമ്പേ! 3 


കുണ്ഡലിനിച്പാട്ട്‌ 615 





ആയിരം കോടി അനന്തന്‍ നീ ആനന- 
മായിരവും തുറന്നാടു പാമ്പേ! 4 


ഓമെന്നുതൊട്ടൊരു കോടി മന്ത്രപ്പൊരുള്‍ 
നാമെന്നറിഞ്ഞുകൊണ്ടാടു പാമ്പേ! 5 


പുള്ളിപ്പുലിത്തോല്‍ പുതയ്ക്കും പൂമേനിയെ- 
ന്നുള്ളില്‍ കളിയ്ക്കുമെന്നാടുപാമ്പേ 6 


പേയും പിണവും പിറക്കും ചുടുകാടു- 
മേയും പരം പൊരുളാടു പാമ്പേ! 7 


പൂമണക്കും കുഴലാളകം പൂകുമാ 
കോമളമേനി കണ്ടാടു പാമ്പേ! 8 


നാദത്തിലുണ്ടാം നമശ്ശിവായപ്പൊരു- 
ളാദിയായുള്ളതെന്നാടു പാമ്പേ! 9 


പൂമലരോനുംതിരുമാലുമാരും പൊന്‍ 
പൂമേനി കണ്ടില്ലെന്നാടു പാമ്പേ! 10 


കാമനെച്ചുട്ട കണ്ണുള്ള കാലാരിതന്‍-- 
നാമം നുകര്‍ന്നു നിന്നാടുപഠമ്പേ! 11 


വെള്ളിമലയില്‍ വിളങ്ങും വേദപ്പൊരു- 
ളുള്ളില്‍ കളിക്കുമെന്നാടു പാമ്പേ! 12 


ആടരവമണിഞ്ഞീടുമവനൊരു 
നാടായ്വരും നാമെന്നാടു പാമ്പേ! 13 


എല്ലാമിറക്കിയെടുക്കുമേകന്‍പദ- 
പല്ലവം പററിനിന്നാടു പാമ്പേ! 14 


എല്ലായറിവും വിഴുങ്ങി വെറും വെളി- 
യെല്ലയിലേറി നിന്നാടു പാമ്പേ! 15 


എല്ലാം വിഴുങ്ങിയെതിരറെറഴുന്നൊരു 
ചൊല്ലെങ്ങുമുണ്ടറിഞ്ഞാടു പാമ്പേ! 16 


ചൊല്ലെല്ലാമുണ്ടു ചുടരായെഴും പൊരു- 
ളെല്ലയിലേറി നിന്നാടു പാമ്പേ! 17 


ദേഹം നിജമല്ല ദേഹിയൊരുവനീ- 
ദേഹത്തിലുണ്ടറിഞ്ഞീടു പാമ്വേ- 18 


616 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 





നാടും നഗരവുമൊന്നായി നാവില്‍ നി- 
ന്നാടു നിന്‍നാമമോതീടു പാമ്പേ! 19 


ദേഹവും ദേഹിയുമൊന്നായ്‌ വിഴുങ്ങീടു- 
മേകനുമുണ്ടറിഞ്ഞീടു പാമ്പേ! 20 


പേരിങ്കല്‍നിന്നു പെരുവെളിയെന്നല്ല 
പാരാദി തോന്നിയെന്നാടു പാമ്പേ! 21 


ചേര്‍ന്നു നില്‍ക്കുമ്പൊരുളെല്ലാം 
ചെന്താരൊടുനേര്‍ന്നുപോമ്മാറു നിന്നാടു പാമ്പേ! 22 


വ്യാഖ്യാനം 


ജാതിമതാദി ഭേദചിന്തകളെ പാടെ നിഷേധിച്ച വിപ്ലവകാരിയാണ്‌ ശ്രീ 
നാരായണഗുരുദേവന്‍. എല്ലാത്തരത്തിലുള്ള ഉച്ചനീചമനോഭാവങ്ങളെയും 
അദ്ദേഹം തിരസ്കരിച്ചു. സര്‍വത്ര സമബുദ്ധി പുലര്‍ത്താനാണ്‌ അദ്ദേഹം 
നമ്മോടാവശ്യപ്പെടുന്നത്‌. വ്യക്തിക്കും സമൂഹത്തിനും അതിരററ ശാന്തിയും 
സുഖവും പകര്‍ന്നുകൊടുക്കാന്‍ കഴിവുള്ള ഈ വിപ്ലവാദര്‍ശം അദ്ദേഹത്തി 
നെവിടെനിന്നുകിട്ടി? ഈ ചോദ്യത്തിനുത്തരം ആ ഗുരുതന്നെ നമ്മോട്‌ ഉച്ച 
ത്തില്‍ വിളിച്ചറിയിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറുകൃതിയാണ്‌ 'കുണ്ഡലി 
നിച്ഛാട്ട്‌.” പാടിരസിക്കാന്‍ തക്കവണ്ണം പച്ചമലയാളത്തില്‍ രചിച്ചിട്ടുള്ള ഒരു 
പാട്ടാണിത്‌. ‘“കുണ്ഡലിനീമഹായോഗം” എന്നു പ്രസിദ്ധമായിത്തീര്‍ന്നിട്ടുള്ള 
യോഗാനുഭവത്തിന്‍െറ അനുഭവമാധുര്യം നിറഞ്ഞുതുളുമ്പുന്ന വിവരണമാ 
ണിത്‌. 


എന്താണ്‌ കുണ്ഡലിനി? 


അന്തര്‍മ്മുഖമായി സത്യം തിരഞ്ഞവരാണ്‌ ഗുരുദേവനെപ്പോലെയുള്ള 
ഭൃഷീശ്വരന്മാര്‍. അവര്‍ക്ക്‌ നിലനില്‍പ്പിന്റെ തത്ത്വം പൂര്‍ണമായി തെളിഞ്ഞു 
കിട്ടിയിട്ടുണ്ട്‌. നിലനില്‍പ്പിനു മുഴുവന്‍ ആധാരമായ വസ്തുതത്ത്വം അഖ 
ണ്ഡവും ആനന്ദഘനവുമായ ബോധമാണെന്നത്രേ അവര്‍ കണ്ടെത്തിയത്‌. 
അഴിവില്ലാത്ത ഈ വസ്തുസത്തയ്ക്കുള്ളില്‍ അനാദിയായിത്തന്നെ ഉദിച്ച 
സ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി പ്രവര്‍ത്തിക്കുന്നു. സ്പന്ദനപ്രവാഹ 
രൂപത്തിലാണ്‌ ഈ ശക്തി ഉദയം ചെയ്യുന്നത്‌. സ്പന്ദന്രപവാഹം നിലച്ചാല്‍ 
ശക്തി മറയുകയും ചെയ്യും. ശക്തിയുടെ ഉറവിടമാണ്‌ ബോധം. ബോധ 
ത്തില്‍ സ്പന്ദനമാരംഭിച്ചാല്‍ ശക്തിയുടെ ഉദയമായി. സ്പന്ദനം നിലച്ചാല്‍ 
ശക്തി മറയും. ശക്തനായ ബോധം മാത്രം ശാശ്വതമായി അവശേഷിക്കും. 
ആനന്ദഘനമായ ശാശ്വതസത്തയില്‍ ഇങ്ങനെ സ്പന്ദിച്ചുയരുന്ന ശക്തി 
യാണ്‌ സൂര്യചന്ദ്രാദിപരമാണുപരുന്തമുള്ള എല്ലാ പ്രപഞ്ചഘടകങ്ങളു 
ടെയും കാഴ്ചകളുളവാക്കുന്നത്‌. അതുകൊണ്ടുതന്നെ ശക്തിസ്പന്ദനം നില 


കുണ്ഡഥലിനിച്ചാട്‌ 617 


ച്ചാല്‍ ഈ കാഴ്ചകളും നിലയ്ക്കുമെന്നു പറയേണ്ടതില്ലല്ലോ. ഈ പ്രപഞ്ചര 
ഹസ്യമാണ്‌ ഗുരുദേവന്‍ ജനനീനവരത്നമഞ്ജരിയില്‍ ഇങ്ങനെ വര്‍ണിക്കു 
ന്നത്‌:- ലു 


മേലായമുലമതിയാലാവ്യതം ജനന?! 
നീലാസ്്യമാടിവിടുമ?- 
കിലാലവായ്വനലകോലാഹലം ഭുവന-- 
മാലാപമാതമഖിലം. ജനന. 5 


ഇതിലെ “മേലായമൂലമതി'യാണ്‌ ആനന്ദഘനമായ അഖണ്ഡബോധം. 
ശക്തി അതിനുള്ളില്‍ സ്പന്ദിച്ചുയരുന്നതുകൊണ്ട്‌ അത്‌ മേലായമൂലമതിയാല്‍ 
ആവൃതമാണ്‌. ശക്തിയുടെ സ്പന്ദന്രകിയയെയാണ്‌ ഗുരുദേവന്‍ ലാസ്യം 
അഥവാ നടനം ആയി ചിത്രീകരിച്ചിരിക്കുന്നത്‌. ഇങ്ങനെ ശക്തി നടനം ചെ 
യ്തുണ്ടാക്കുന്നവയാണ്‌ പഞ്ചഭുതനിര്‍മിതമായ കോലാഹലം നിറഞ്ഞ പ്രപ 
ഞ്ചം. പ്രപഞ്ചഘടകങ്ങളെല്ലാം ബോധവസ്തുവില്‍ ശക്തി ഉണ്ടാക്കി മറ 
യ്ക്കുന്ന കാഴച്കളായതുകൊണ്ടാണ്‌ ഇവയെ ഗുരുദേവന്‍ “ആലാപമാത്രം” 
എന്നു വിവരിച്ചിരിക്കുന്നത്‌. ഈ ശക്തിക്കാണ്‌ വേദാന്തശാസ്ത്രം 'മായ” 
യെന്നു പേരിട്ടിരിക്കുന്നത്‌. യോഗിയുടെ സാധനാനുഷ്ഠാനങ്ങള്‍ ഒരു പ്രത്യേക 
ഘട്ടത്തിലെത്തുമ്പോള്‍ സ്പന്ദനാത്മികയായ ശക്തിയുടെ സുക്ഷ്മരുപം സ്വ 
ശരീരത്തില്‍ സര്‍വത്ര പ്രസരിച്ച്‌ അദ്ദേഹത്തിനനുഭവവിഷയമായിത്തീരുന്നു. 
ഇങ്ങനെ യോഗിക്ക്‌ സ്വന്തം ശരീരത്തില്‍തന്നെ അനുഭവിച്ചറിയാന്‍ കഴിയുന്ന 
പ്രപഞ്ചശക്തിക്കാണ്‌ യോഗശാസ്ത്രം “കുണ്ഡലിനി” എന്നു പേരിട്ടിരിക്കുന്നത്‌. 
സര്‍പ്പത്തെപ്പോലെ കുണ്ഡലാകൃതിയില്‍ ചുരുണ്ടുകിടക്കുന്ന ഒരു ശക്തി 
ശരീരാന്തര്‍ഭാഗത്തുനിന്നും ചുരുള്‍ നിവര്‍ത്തി പരക്കുന്നതായിട്ടാണ്‌ യോ 
ഗിയുടെ അനുഭവം. കുണ്ഡലാകൃതിയില്‍ ചുരുണ്ടുകിടക്കുന്നതുപോലെ 
കാണപ്പെടുന്നതുകൊണ്ടാണ്‌ “കുണ്ഡലിനി” എന്നു പേരു നല്‍കിയിരിക്കു 
ന്നത്‌. 


കുണ്ഡലിനീയോഗം 


അകവും പുറവും നിറഞ്ഞുവിളങ്ങുന്ന അദ്വൈത ബോധത്തിന്റെ സാ 
ക്ഷാത്കാരത്തിനു തൊട്ടുമുന്‍പുള്ള പ്രാണസാക്ഷാത്കാരമാണ്‌ “കുണ്ഡലി 
നീയോഗം”. അഖണ്ഡബോധസ്വരുപമായ പരമാത്മാവില്‍ സ്പന്ദിച്ചുയരുന്ന 
ശക്തിയുടെ ആദ്യത്തെ സ്പന്ദന്രപവാഹമാണ്‌ പ്രാണന്‍ അഥവാ എനര്‍ജി. 
പ്രാണനില്‍ പ്രതിബിംബിക്കുന്ന ബോധമാണ്‌ ജീവന്‍, അഥവാ “ഞാന്‍, 
ഞാന്‍' എന്ന അനുഭവം. പ്രാണന്‍ സ്പന്ദിച്ചു കുറേക്കൂടി കട്ടികൂടിയാല്‍ സ 
ങകല്‍പാത്മകമായ മനസ്സ്‌. മനസ്സ്‌ സ്പന്ദിച്ചു വീണ്ടും കട്ടികൂടിയാല്‍ ജഡശ 
രീരങ്ങള്‍. ഇതാണ്‌ പരിണാമക്രമം. ഈ പരിണാമക്രമം ധരിക്കാന്‍ കഴി 
ഞ്ഞാല്‍ കുണ്ഡലിനീയോഗത്തിന്റെ ശാസ്ത്രീയത എളുപ്പം ബോധ്യപ്പെടും. 
അഖണ്ഡബോധത്തില്‍ പ്രാണന്‍, പ്രാണനില്‍ മനസ്സ്‌, മനസ്സില്‍ ജഡശരീര 
ങ്ങള്‍. ഇതാണു ക്രമം. ജഡശരീരം പോയാലും മനസ്സ്‌ ബാക്കി നില്‍ക്കും. 


618 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്ധുര്ണവ്യാഖ്യാനം - ഭാഗം 77 


മനസ്സ്‌ തിരോഭവിച്ചാല്‍ പ്രാണന്റെ പൂര്‍ണരൂപം തെളിയും; പ്രാണന്‍ സ്പന്ദ 
നമവസാനിപ്പിച്ചാല്‍ അഖണ്ഡബോധം അവശേഷിക്കും; ഇതാണ്‌ തിരി 
ച്ചുള്ള പരിണാമ്രകമം. പ്രാണനില്‍ രൂപംകൊള്ളുന്ന മനസ്സ്‌ ഏകാഗ്രപ്പെട്ടു 
സ്വന്തരൂപം വെടിഞ്ഞാല്‍ പ്രാണനില്‍ അലിഞ്ഞുചേരുമെന്നു പറയേണ്ടതി 
ല്ലല്ലോ. മഞ്ഞിന്‍കട്ട അലിഞ്ഞാല്‍ വെള്ളമാകുമെന്നത്‌ പരിണാമ നിയമ 
മാണ്‌. ഒരു സമുദ്രത്തിന്റെ അല്‍പഭാഗത്ത്‌ രൂപംകൊണ്ടുവേര്‍തിരിയുന്ന 
മഞ്ഞിന്‍കട്ടിയുടെ പിന്നിലുള്ളത്‌ അനന്തമായ സമുദ്രമാണെന്നോര്‍ക്കണം. 
അതുപോലെ വ്യക്തിമനസ്സുകളുടെ പിന്നില്‍ അവയെ താങ്ങിനില്‍ക്കുന്നത്‌ 
പ്രപഞ്ചത്തെ മുഴുവന്‍ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനന്ത പ്രാണ 
നാണ്‌. സ്വന്തം മനസ്‌ ഏകാഗ്രപ്പെട്ട്‌ അലിഞ്ഞുമറയാന്‍ തുടങ്ങുന്നതോടെ 
ഒരു യോഗിക്ക്‌ അനന്തമായ പ്രാണപ്രസരം അനുഭവപ്പെടുന്നു. ശരീരാന്തര്‍ 
ഭാഗത്ത്‌ അടിത്തട്ടില്‍നിന്നും ഒടുങ്ങാത്ത ഒരു ശക്തി സകല നാഡിഞരമ്പു 
കളിലും വ്യാപിച്ചു മുകളിലോട്ടു പ്രസരിക്കുന്നതായിട്ടാണനുഭവം. ശമദമാദി 
കൊണ്ട്‌ ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ ഒന്നടങ്ങിക്കിട്ടിയിട്ടില്ലാത്ത ആള്‍ക്കാ 
ണിതനുഭവപ്പെടുന്നതെങ്കില്‍ അത്ഭുതത്തിനോടൊപ്പം അമ്പരപ്പുമുണ്ടാകും. 
പ്രാണായാമാദി ഹഠയോഗസാധനകള്‍കൊണ്ട്‌ ബലാല്‍ മനസ്സിനെപിടിച്ചമര്‍ 
ത്തുന്നവര്‍ക്ക്‌ ഇവിടെയാണപകടം പററുന്നത്‌. നേരെമറിച്ച്‌ മനനധ്യാന 
ങ്ങളും വൈരാഗ്യവുംകൊണ്ട്‌ പാകതവന്ന മനസിന്റെ സ്വാഭാവികമായ 
പ്രാണപരിണാമം അതിരററ ആനന്ദത്തിനും സത്യബോധത്തിനും വഴി 
തെളിയ്ക്കും. ശബ്ദസ്പര്‍ശരൂപരസഗന്ധങ്ങളെന്ന ഭൂതതന്മാര്രകള്‍കൂടി 
ച്ചേര്‍ന്നതാണല്ലോ അന്തഃകരണം. പ്രാണ്രസരം മുന്നേറുന്നതോടെ ഈ 
അന്തഃകരണഘടകങ്ങള്‍ ഛിന്നഭിന്നങ്ങളായി അവയുടെ അത്ഭുതരൂപങ്ങള്‍ 
പ്രദര്‍ശിപ്പിക്കാന്‍ തുടങ്ങും. എവിടെനിന്നുണ്ടാകുന്നു എന്നറിയാതെ ദിവ്യ 
നാദങ്ങളും, ദിവ്യസ്പര്‍ശങ്ങളും ദിവ്യരൂുപങ്ങളും, ദിവ്യഗന്ധങ്ങളുമൊക്കെ 
അനുഭവവിഷയമായിത്തീരും. പ്രകാശവും ഇരുട്ടും ഇടകലര്‍ന്നുള്ള വിവിധ 
ദര്‍ശനങ്ങളുണ്ടാകും. ക്രമേണ ഏകാഗ്രത വര്‍ധിക്കുന്നതോടെ ദേഹമാകമാ 
നമുള്ള പ്രസരമുപേക്ഷിച്ച്‌ ഒത്ത മധ്യത്തിലുള്ള ഒരു നാഡിയിലേക്ക്‌ 
പ്രാണന്‍ കടക്കുന്നതു കാണാറാകും. ദേഹമധ്യത്തില്‍ നെടുനീളെയുള്ള 
ഈ നാഡിയെയാണ്‌ യോഗികള്‍ സുഷുമ്നാ നാഡിയെന്ന്‌ വിളിക്കുന്നത്‌. 
ശരീരാന്തര്‍ഭാഗത്ത്‌ അടിത്തട്ടില്‍ ചുരുണ്ടുചുരുണ്ടുകിടക്കുന്ന ഒരു സര്‍പ്പം 
ഓരോ ചുരുളും നിവര്‍ത്തി സുഷുമ്നയിലേക്ക്‌ പ്രവേശിക്കുന്നതു 
പോലെയാണ്‌ അനുഭവവേളയില്‍ തോന്നുക. കുണ്ഡലിനി സുഷുമ്നയില്‍ 
പ്രവേശിച്ച്‌ ശ്രൂമധ്യത്തെ ലക്ഷ്യമാക്കി മുന്നേറുന്നു. അതു കടന്നുകടന്നു 
മുന്നോട്ടു നീങ്ങുന്തോറും അതിരററ ആനന്ദവും സത്യബോധവും യോഗി 
ക്കുണ്ടായത്തീരുന്നു. ഇതാണ്‌ ചുരുക്കത്തില്‍ കുണ്ഡലിനീയോഗം. കുണ്ഡ 
ലിനിപ്പാട്ടിലെ വരികള്‍ ഓരോന്നായി പരിശോധിക്കുന്നതോടെ കുണ്ഡലിനീ 
യോഗത്തിലെ വൈവിധ്യം നിറഞ്ഞ അനുഭവമണ്ഡലം നമുക്ക്‌ തുറന്നുകിട്ടു 
ന്നതാണ്‌. 


കുണ്ഡലിനിച്ചാട്ട്‌ 619 





കുണ്ഡലിനി ഉണരുന്നു 

ഇരുപത്തൊന്ന്‌ ഈരടികള്‍ ഉള്‍പ്പെടുന്നതാണ്‌ കുണ്ഡലിനിപ്പാട്ട്‌. സര്‍ 
പ്യാകൃതിയില്‍ ചുരുണ്ടുകിടക്കുന്ന കുണ്ഡലിനി ഉണര്‍ന്നു ശരീരമാകെ പ്രസ 
രിക്കാന്‍ തുടങ്ങി. ഈ അനുഭവമുള്‍ക്കൊള്ളുന്ന യോഗി കുണ്ഡലിനീസര്‍ 
പത്തെ സംബോധനചെയ്ത്‌ സ്വാഭിലാഷം വിവരിക്കുന്ന രീതിയിലാണ്‌ പാട്ടു 
രചിച്ചിട്ടുള്ളത്‌. ഒന്നാമത്തെ ഈരടിതന്നെ നോക്കുക:- 


1 ആടുപാമ്പേ! പുനം തേടുപാമ്പേ! യരു- 
ളാനന്ദക്കൂത്തുകണ്ടാടുപാമ്പേ! 
പാമ്പ്‌ - ചുരുള്‍ നിവര്‍ന്നുണര്‍ന്നുവരുന്ന സര്‍പ്പാകൃതിയിലുള്ള കുണ്ഡ 
ലിനി; പുനം - സുഷുമ്നാനാഡി അരുള്‍ - ഭഗവത്‌ കാരുണ്യം അഥവാ ഗുരു 
കാരുണ്യം; അരുളാനന്ദം - ഭഗവത്‌ കാരുണ്യം കൊണ്ട്‌ അനുഭവിക്കാറായ 
ആനന്ദം അഥവാ. ആത്മാനന്ദം. ആനന്ദക്കൂത്ത്‌- ആത്മാനന്ദത്തിന്റെ അല 
യടി; ആടുപാമ്പേ! - പാമ്പേ നൃത്തംവച്ചു മുന്നേറുക. 
സര്‍പ്പാകൃതിയില്‍ ഫണം വിടര്‍ത്തി പ്രസരിക്കുന്ന അല്ലയോ 
കുണ്ഡലിനീ! നൃത്തംവച്ചു മുന്നേറുക. സുഷുമ്നാനാഡിയെ ലാക്കാക്കി 
മുന്നോട്ടു നീങ്ങുക. ഗുരുവിന്റെയും ഭഗവാന്റെയും കാരുണ്യം കൊണ്ട്‌ 
കണ്ടെത്താന്‍ കഴിയുന്ന ആത്മാനന്ദത്തിന്റെ അലയടി അനുഭവിച്ചുകൊണ്ട്‌ 
മുന്നേറുക. 


പ്രാണപ്രസരം അനുഭവിക്കാന്‍ തുടങ്ങിയ യോഗി സമാധിവേളയില്‍ 
മനസിനെ കൂടുതല്‍ ഏകാഗ്രപ്പെടുത്തി കുണ്ഡലിനിയെ സുഷുമ്നയിലേക്ക്‌ 
കടത്തിവിടാന്‍ ശ്രമിക്കുന്നു. കുണ്ഡലിനീസര്‍പ്പത്തിന്റെ പുനമാണ്‌ സുഷുമ്ന. 
സുഷുമ്നയിയിലേക്ക്‌ കുണ്ഡലിനി കടക്കുന്നതോടെ സത്യവസ്തുവില്‍ 
നിന്നുള്ള ആനന്ദത്തിന്റെ കല്ലോലങ്ങള്‍കൊണ്ട്‌ യോഗിചിത്തം നിറയുന്നു. 
നിര്‍ഹേതുകവും നിര്‍വിഷയവുമായ ഈ ആനന്ദമാണ്‌ പാട്ടിലെ അരുളാ 
നന്ദം. സര്‍പ്പാകൃതിയിലുള്ള കുണ്ഡലിനി സുഷുമ്നയിലേക്ക്‌ കടന്ന്‌ ആ 
ത്മാനന്ദത്തിന്റെ അലകളില്‍ തുള്ളിക്കളിച്ച്‌ മുന്നേറാന്‍ ഇടയാകണമെന്നാ 
ണ്‌ ചുരുക്കം. 


കുണ്ഡലിനിയെ ഉണര്‍ത്തുന്ന വിധം 


വികാരസങ്കല്‍പസ്വരുപമായ മനസ്സ്‌ ഏകാഗ്രപ്പെട്ടു മറയുന്നതോടെയാ 
ണ്‌ പ്രാണസ്വരുപിണിയായ കുണ്ഡലിനി ഉണരുന്നത്‌. പ്രാണസ്പന്ദനത്തിന്‌ 
ഗതിവേഗം കൂടി കട്ടിപിടിക്കുമ്പോഴുണ്ടാകുന്ന സങ്കല്‍പങ്ങളും വികാരങ്ങളു 
മാണ്‌ മനസ്സ്‌. വികാരസങ്കല്‍പസ്വരുപമായ മനസിന്‌ രൂപം കൊടുക്കുന്ന വാ 
സനകള്‍ അഥവാ സങ്കല്‍പ്പങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങള്‍ പ്രാണസ്പന്ദനത്തില്‍ 
സര്‍വത്ര ഒളിഞ്ഞുകിടക്കുന്നു. മറെറാരുവിധത്തില്‍ പറഞ്ഞാല്‍ ഓരോ പ്രാ 
ണസ്പന്ദനവും വാസനാമയമാണ്‌, പ്രാണസ്പന്ദനത്തിന്‌ ഗതിവേഗം കൂടി 
യാല്‍ വാസന വികസിക്കും. വാസനയുടെ വികസിതരൂപമാണ്‌ സങ്കല്‍പം. 
അതുകൊണ്ടാണ്പ്രാണസ്പന്ദനവും വാസനയും ആണ്‌ മനസിന്റെ വിത്ത്‌ 


620 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


എന്ന്‌ വേദാന്തശാസ്ത്രം വിധിക്കുന്നത്‌. യോഗവാസിഷ്ഠത്തില്‍ വസിഷ്ഠന്‍ 
രാമനോടു പറയുന്നത്‌ നോക്കുക:- 


വാസന്ാാവശതഃ പ്രാണ 

സ്പന്ദസ്തേനചവാസനാ 

ജായതേചിത്തബ്‌?ജസ്യ 

തേനബി്‌ജാങ്കുര്രകമഃ യോഗ.വാ. 


വാസനക്കു ശക്തി കൂടിയാല്‍ പ്രാണസ്പന്ദനത്തിനു ഗതിവേഗം കൂടും. 
പ്രാണസ്പന്ദനത്തിന്‌ ഗതിവേഗം കൂടിയാല്‍ വാസന ശക്തിപ്പെടും. ഇങ്ങനെ 
വിത്തും വൃക്ഷവുംപോലെ ച്രരഗതിയില്‍ വര്‍ത്തിക്കുന്നവയാണ്‌ ചിത്തബീ 
ജങ്ങളായ പ്രാണനും വാസനയും. ശാസ്ത്രീയമായ ഈ ചിത്തോത്പത്തി 
ക്രമം ധരിച്ചാല്‍ ചിത്തനാശം സാധിക്കേണ്ടതെങ്ങനെയെന്നറിയാന്‍ പ്രയാ 
സമില്ല. വിത്തു നശിപ്പിച്ചാല്‍ വൃക്ഷം കിളുര്‍ക്കുകയില്ലെന്ന്‌ തീര്‍ച്ചയല്ലേ? ചി 
ത്തവൃക്ഷത്തിന്റെ വിത്താകട്ടെ ച്രകാകാരമായി സ്പന്ദിക്കുന്ന പ്രാണവാസ 
നകളാണ്‌. ഇവയില്‍ ഒന്നിനെ നിയന്ത്രിച്ചാല്‍ മറേറതും നിയന്ത്രിതമാകും. 
പ്രാണസ്പന്ദനം നിയന്ത്രിച്ചാല്‍ വാസന മാറും. വാസന മാറിയാല്‍ പ്രാണ 
സ്പന്ദനം നിയന്ത്രിതമാകും. ഇക്കാര്യത്തിലും വസിഷ്ഠന്റെ വാക്കുകള്‍തന്നെ 
ശ്രദ്ധിക്കുക:-- 


ദ്വേ ബീജേ രാമ, ചിത്തസ്യപ്രാണസ്പന്ദനവാസനേ 
ഏകസ്മിംശ്ചത യോ കഥിണേകഷി/പം ദ്വേ മ പി വിനശ്യതഃ 


രാമ, ചിത്തത്തിന്റെ വിത്തുകള്‍ രണ്ടാണ്‌. പ്രാണസ്പന്ദനവും വാസന 
യും. ഇതില്‍ ഒരെണ്ണം ക്ഷയിച്ചാല്‍ മറേറതും ക്ഷയിക്കുന്നതാണ്‌. വ്യക്തമായ 
ഈ കാരണകാര്യഭാവത്തെ കണക്കിലെടുത്തുകൊണ്ടാണ്‌ മനസ്സിനെ ഉപശ 
മിപ്പിക്കാന്‍ ജൂഷീശ്വരന്മാര്‍ രണ്ടു മാര്‍ഗങ്ങള്‍ നിര്‍ദേശിച്ചിട്ടുള്ളത്‌. ഈ രണ്ടു 
മാര്‍ഗങ്ങളാണ്‌ യോഗവും ജ്ഞാനവും. ഏകാന്ത സ്ഥലത്തിരുന്ന്‌ സഗുണ 
നിര്‍ഗുണധ്യാനങ്ങളിലൊന്ന്‌ ശീലിച്ച്‌ സങ്കല്‍പങ്ങളെ നിരോധിക്കുന്നതാണ്‌ 
യോഗം. ഇഷ്ടദേവതാരുപമൊഴിച്ചുള്ള മറെറല്ലാ സങ്കല്‍പങ്ങളെയും നിരോ 
ധിക്കുന്നതാണ്‌ സഗുണധ്യാനം. ഇതാണ്‌ ഭക്തിയോഗം. സഗുണധ്യാനം ഉറ 
ച്ചുകഴിച്ചാല്‍ ഒടുവില്‍ ഇഷ്ടദേവതാരൂപസങ്കല്‍പത്തേയും നിരോധിക്കാവു 
ന്നതാണ്‌. രൂപസങ്കല്‍പങ്ങളൊന്നുമില്ലാത്ത ഒരന്തര്‍മണ്ഡലത്തെ ലക്ഷ്യമാക്കി 
ഉള്ളില്‍ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ സങ്കല്‍പങ്ങളെയും നിരോധിക്കുന്നതാണ്‌ 
നിര്‍ഗുണധ്യാനം. പ്രാണനും വാസനയും പരസ്പരബദ്ധമാണെന്നു നേ 
രത്തെ കണ്ടല്ലോ. അപ്പോള്‍ പ്രാണസ്പന്ദനത്തിന്റെ ഗതിവേഗം കുറച്ചും സ 
ങ്കുല്‍പനിരോധരുപത്തിലുള്ള യോഗം ശീലിക്കാവുന്നതാണ്‌. ഇതിനുവേണ്ടി 
യാണ്‌ ശാസ്ത്രങ്ങളില്‍ പ്രാണായാമ പരിശീലനം നിര്‍ദേശിക്കപ്പെട്ടിരിക്കു 
ന്നത്‌. സങ്കല്‍പനിരോധം പ്രാണന്റെ ഗതിവേഗം കുറയ്ക്കും. പ്രാണന്റെ മന്ദ 
ഗതി സങ്കല്‍പത്തെ നിരോധിച്ച്‌ ചിത്തത്തെ ഏകാഗ്രപ്പെടുത്തും. ഏതു വിധ 
ത്തിലായാലും ചിത്തം ഏകാഗ്രപ്പെടുന്നതോടെ ഉള്ളില്‍ ഒളിഞ്ഞുകിടക്കുന്ന 


കുണ്ഡലിനിച്ചാട്ട്‌ 621 


(്രപഞ്ചപ്രാണശക്തിയായ കുണ്ഡലിനി ഉണര്‍ന്നു പ്രസരിക്കുവാനും 
തുടങ്ങും. 

പ്രാണായാമവും സങ്കല്‍പനിരോധവും വ്യക്തമായ ദിനചര്യകളോടും 
അനുഷ്ഠാനങ്ങളോടുംകൂടി നിര്‍വഹിക്കേണ്ടവയാണ്‌. അല്ലെങ്കില്‍ അവ ഗു 
ണത്തിനുപകരം ദോഷഫലം ഉളവാക്കിയെന്നുവരാം. അതുകൊണ്ടാണ്‌ ഈ 
യോഗ്രകമം പ്രായേണ സംന്യാസിമാര്‍ക്കായി മാററിവച്ചിരിക്കുന്നത്‌. ജ്ഞാ 
നമാര്‍ഗമവലംബിച്ചുള്ള ചിത്തോപശമമാകട്ടെ സന്യാസിമാര്‍ക്കും ഗൃഹസ്ഥ 
ന്മാര്‍ക്കും ഒരുപോലെ അഭ്യസിക്കാവുന്നതാണ്‌. ഈ പ്രപഞ്ചം മുഴുവന്‍ 
ബോധഘനമായ ഒരേയൊരു വസ്തുസത്തയുടെ പ്രകടനമാണെന്ന്‌ ഗുരുദേ 
വനെപ്പോലെയുള്ള സത്യദര്‍ശികള്‍ക്ക്‌ സൂര്യതുല്യം തെളിഞ്ഞിട്ടുണ്ട്‌. 
അവര്‍ അത്‌ നമുക്കുപദേശിച്ചുതന്നിട്ടുമുണ്ട്‌. അങ്ങനെയാണെങ്കില്‍ ഇവിടെ 
വസ്തു ഒന്നേയുള്ളു. പലതില്ല എന്ന്‌ ചിത്തത്തെ നിരന്തരം പഠിപ്പിക്കുക 
യാണ്‌ ജ്ഞാനം. ഈ ജ്ഞാനം ദൃഡപ്പെടുന്തോറും ഭേദചിന്തകള്‍ അകലും. 
മദമാല്‍സര്യങ്ങള്‍ കുറയും. ലോകസുഖങ്ങളുടെ നിസ്സാരത ധരിച്ച്‌ മനസ്സ്‌ 
ക്രമേണ അവയില്‍ വിരക്തമാകും. ഉള്ളില്‍തന്നെ നിരപേക്ഷമായ ഒരാനന്ദ 
ത്തിന്റെ ഉറവിടം തെളിയുകയും ചെയ്യും. അതോടെ ലോകചിന്തകൊണ്ട്‌ 
തടിച്ചുകൊഴുത്തിരുന്ന ചിത്തം ഉപശമിക്കും. തുടര്‍ന്ന്‌ പ്രപഞ്ചപ്രാണശക്തി 
യായ കുണ്ഡലിനിയുടെ വ്യക്തമായ പ്രസരം അനുഭവപ്പെടുവാനും 
തുടങ്ങും. 

യോഗാഭ്യാസത്തിന്റെയും ജ്ഞാനാഭ്യാസത്തിന്റെയും ഗതിവേഗം കൂ 
ട്ടാന്‍ ഉപകരിക്കുന്നവിധം, ശാരീരികമായും മാനസികമായും അഭ്യസിക്കാ 
വുന്ന അനേകം സാധനാനുഷ്ഠാനങ്ങള്‍ക്ക്‌ ശാസ്ത്രം രൂപം നല്‍കിയിട്ടുണ്ട്‌. 
ഹഠയോഗസാധനകളും തന്ത്ര സാധനകളും ഇത്തരം സാധനാനുഷ്ഠാ 
നങ്ങള്‍ ഉള്‍ക്കൊള്ളുന്ന രണ്ടു പ്രധാന ശാഖകളാണ്‌. ആസനപരിശീലനം, 
പ്രാണായാമം, മുദ്രാഭ്യാസം, തന്ത്രവിധിപ്രകാരമുള്ള ആരാധനകള്‍ ഇവ 
യെല്ലാം ഇക്കൂട്ടത്തിലുള്‍പ്പെടുന്നു. അവനവന്റെ അഭിരുചിക്കും കഴിവിനു 
മൊത്ത്‌ ഇവയിലേതെങ്കിലുമൊക്കെ ഒരു ഗുരുവിന്റെ വിദഗ്ധോപദേശത്തിന്‍ 
കീഴില്‍അഭ്യസിച്ചാല്‍ അഭ്യാസം പാകപ്പെടുന്നതോടെ കുണ്ഡലിനി ഉണര്‍ന്നു 
കിട്ടുന്നതാണ്‌. ശ്രീനാരായണഗുരുദേവനും ശ്രീ ചട്ടമ്പിസ്വാമികളും തയ്ക്കാട്ട്‌ 
അയ്യാവിന്റെ കീഴില്‍ ഹഠയോഗസാധനകള്‍ ശീലിച്ചതായിട്ടാണറിവ്‌. ഏതുവി 
ധമായാലും ഈശ്വരമാഹാത്മ്യമുള്‍ക്കൊണ്ട്‌ മനസ്സ്‌ ഏകാഗ്രപ്പെട്ടാല്‍ കുണ്ഡ 
ലിനി ഉണര്‍ന്നുകിട്ടും. ഇതാണ്‌ നിയമം. ടാഗൂര്‍ മഹാകവിയ്ക്ക്‌ പ്രകൃതി സ 
ന്ദര്യത്തില്‍ ആഹ്ലാദംകൊണ്ട്‌ ചിത്തം ഏകാഗ്രപ്പെട്ടതോടെ ദേഹമാസകലം 
പ്രാണപ്രസരമുണ്ടായതായി അദ്ദേഹം സ്വന്തം ജീവിതസ്മരണയില്‍ വെളിപ്പെ 
ടുത്തിയിട്ടുണ്ട്‌. പക്ഷെ ഇങ്ങനെ പൊടുന്നനെയുണ്ടാകുന്ന പ്രാണപ്രസരം 
പൊടുന്നനേ ശമിക്കുകയും അതിന്റെ ഫലമായി അടക്കാനാവാത്ത ശാരീരിക 
വികാരങ്ങള്‍ പൊന്തിവരികയും ചെയ്യുമെന്നാണ്‌ അനുഭവസ്ഥന്മാര്‍ പറയു 
ന്നത്‌. അതുകൊണ്ട്‌ ഈശ്വരഭാവനകൊണ്ട്‌ ചിത്തശുദ്ധിവരുത്തി സത്ത്വഗു 
ണത്തെ വര്‍ധിപ്പിച്ചശേഷം മാത്രമേ കുണ്ഡലിനിയെ ഉണര്‍ത്താവൂ. ഗുരു 


622 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ദേവന്‍ കുണ്ഡലിനിപ്പാട്ടില്‍ സര്‍വ്രത ഈശ്വരഭാവനയ്ക്ക്‌ പ്രാധാന്യം നല്‍കി 
യിരിക്കുന്നത്‌ ഇക്കാരണത്താലാണ്‌. അതുകൊണ്ടാണ്‌ ഗുരുകാരുണ്യഫലമാ 
യുണ്ടാകുന്ന സത്യബോധത്തില്‍നിന്നും ഈറിവരുന്ന ആനന്ദം അനുഭവിച്ചു 
കൊണ്ടാടുവാന്‍ ആദ്യത്തെ ഈരടിയില്‍തന്നെ പാമ്പിനോടാവശ്യപ്പെട്ടിരി 
ക്കുന്നത്‌. 


കുണ്ഡലിനീയോഗ്രപകാരം 


സത്യബോധമുള്‍ക്കൊണ്ട്‌ ചിത്തമേകാഗ്രപ്പെടുമ്പോള്‍ ശരീരാന്തര്‍ഭാഗ 
ത്തുളവാകുന്ന പ്രാണപ്രസരമാണല്ലോ കുണ്ഡലിനീയോഗം. ഈ കുണ്ഡലി 
നീപ്രാണന്‍ എവിടെനിന്നാണ്‌ പ്രസരം ആരംഭിക്കുന്നത്‌? എങ്ങോട്ടൊക്കെ 
യാണത്‌ പ്രസരിക്കുന്നത്‌? പ്രാണപ്രസരമുണ്ടായാലുള്ള അനുഭവങ്ങളെന്തൊ 
ക്കെയാണ്‌? ഇവയുടെ അനുഭവസമ്പന്നമായ പ്രതീകാത്മകവിവരണമാണ്‌ 
കുണ്ഡലിനിപ്പാട്ട്‌. 

മനുഷ്യശരീരത്തിനുള്ളില്‍ വിസര്‍ജ്ജനേന്ദ്രിയത്തിന്റെ മുകള്‍ഭാഗം 
മുതല്‍ കഴുത്തിനു മുകളിലായി ശിരസ്സിന്റെ തൊട്ടുതാഴ്ഭാഗംവരെ നീണ്ട്‌ സ്ഥി 
തിചെയ്യുന്ന അസ്ഥിയാണ്‌ നട്ടെല്ല്‌. ഈ നട്ടെല്ല്‌ സിരാവ്യൂഹംവഴി തലച്ചോറു 
മായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ നട്ടെല്ലിനുള്ളില്‍ അതിന്റെ ആരംഭസ്ഥലം 
മുതല്‍ ഒത്ത മധ്യത്തുകൂടി നീണ്ടുചെന്ന്‌ തലച്ചോറിനെ സ്പര്‍ശിക്കുന്ന സൂ 
ക്ഷ്മനാഡിയാണ്‌ സുഷുമ്ന. നട്ടെല്ലിന്റെ ഇരുഭാഗങ്ങളിലുമായി പ്രധാനപ്പെട്ട 
വേറെ രണ്ടു നാഡികള്‍കുടിയുണ്ട്‌. നട്ടെല്ലിന്റെ ഇടത്തുഭാഗത്തുകൂടി മുകളി 
ലേക്ക്‌ വ്യാപിക്കുന്ന നാഡിയാണ്‌ “ഇഡ” എന്നറിയപ്പെടുന്നത്‌. വലത്തുള്ളത 
ത്രേ “പിംഗള”. ഇവ രണ്ടും വില്ലുപോലെ വളഞ്ഞുവളഞ്ഞ്‌ അവിടവിടെ ഒരു 
മിച്ച്‌ സുഷുമ്നയെ സ്പര്‍ശിച്ചുകൊണ്ടാണ്‌ ശിരസ്സിനെ ലക്ഷ്യമാക്കി നീണ്ടു 
പോകുന്നത്‌. ഇവയില്‍ “ഇഡാ” നാഡി ഇടത്തേ മൂക്കിലും “പിംഗള വലത്തേ 
മൂക്കിലും എത്തുന്നതോടെ സുഷുമ്നയില്‍ ലയിച്ച്‌ അവയുടെ വേര്‍പെട്ടുള്ള 
നിലനില്‍പ്‌ അവസാനിപ്പിക്കുന്നു. ഈ നാഡികളെല്ലാം ്രാണ്രപസരത്തോ 
ടെ യോഗികള്‍ക്ക്വെളിപ്പെട്ടുകിട്ടുന്ന സൂക്ഷ്മങ്ങളായ സിരാതന്തുക്കളാണ്‌. 
ഇങ്ങനെ പ്രാണപ്രസരത്തോടെ യോഗികള്‍ക്ക്‌ വെളിപ്പെടുന്ന ആയിരക്കണ 
ക്കിന്‌ സിരാവലയങ്ങള്‍ നട്ടെല്ലിന്റെ ഇരുഭാഗവും പടര്‍ന്നു വ്യാപിച്ചിരിക്കുന്ന 
തായി യോഗശാസ്ത്രം വിവരിക്കുന്നു. എങ്കിലും മേല്‍പറഞ്ഞ മുന്നു നാഡി 
കളാണിവയില്‍ പ്രധാനപ്പെട്ടവ. കുണ്ഡലിനി ഉണരുന്നതോടെ ഈ നാഡിക 
ളിലാകമാനം പ്രസരിച്ച്‌ അത്ഭുതകരങ്ങളായ അനുഭവങ്ങളും കാഴ്‌ ചകളും 
ഉളവാക്കുന്നു. ഉണര്‍ന്നു പ്രവഹിക്കാന്‍ തുടങ്ങുന്ന കുണ്ഡലിനി ആദ്യം ഇഡ 
യിലും പിന്നെ പിംഗളയിലും കടന്നശേഷം ശരീരാന്തര്‍ഭാഗത്തുള്ള സിരാ 
വ്യൂഹങ്ങളില്‍ സര്‍വത്ര പരക്കുന്നു. ്രമേണ അത്‌ അടങ്ങി ഒതുങ്ങി സുഷു 
മ്നാനാഡിയിലേക്ക്‌ കടക്കുന്നു. അതോടെ ബ്രഹ്മാനന്ദം തെളിയുവാനും 
തുടങ്ങുന്നു. സുഷുമ്നയില്‍ കുണ്ഡലിനി ചില പ്രത്യേക സ്ഥാനങ്ങളില്‍ വി 
ശ്രമിച്ചു വിശ്രമിച്ചാണ്‌ ശിരസിനെ ലക്ഷ്യമാക്കി മുന്നോട്ടു നീങ്ങുന്നത്‌. സു 
ഷുമ്നയിലുള്ള കുണ്ഡലിനിയുടെ ഈ വിശ്രമസ്ഥാനങ്ങളാണ്‌ ആധാരങ്ങ 


കുണ്ഡലിനിച്പാട്ട്‌ 623 





ളെന്നറിയപ്പെടുന്നവ. ഇത്തരം ആറു വിശ്രമസ്ഥാനങ്ങളുള്ളതായിയോഗികള്‍ 
കണ്ടെത്തിയിട്ടുണ്ട്‌. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, 
വിശുദ്ധി, ആജ്ഞ എന്നിവയാണ്‌ ആധാരങ്ങള്‍. കുണ്ഡലിനി ഉണരുന്നതോ 
ടുകൂടി ഈ ആധാരകേന്ദ്രങ്ങള്‍ ഓരോന്നും ഇതളുകളോടുകൂടി താമരപ്പുവി 
ന്റെ ആകൃതിയില്‍ വികസിച്ച്‌ യോഗിക്കനുഭവവിഷയമായിത്തീരുന്നു. ആധാര 
പത്മമെന്നും ആധാരച്രകമെന്നും ഇവക്ക്‌ പേരുണ്ട്‌. കുണ്ഡലിനി ഉണര്‍ന്ന്‌ 
ഇഡ, പിംഗല, സുഷുമ്ന എന്നീ നാഡികളില്‍കുടി പ്രവഹിച്ച്‌ ആധാരച്രക 
ങ്ങളെ സമീപിക്കുന്നതോടെ ദേഹാന്തര്‍ഭാഗം പ്രകാശംകൊണ്ട്‌ നിറയുകയും 
വര്‍ണശബളമായ കാഴ്ചകളും ആശ്ചര്യകരങ്ങളായ അനുഭവങ്ങളും യോഗിക്ക്‌ 
പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു സര്‍വോപരി കുണ്ഡലിനീപ്രസരം മുന്നേറു 
ന്തോറും എങ്ങും നിറഞ്ഞുവിളങ്ങുന്ന ശിവസ്വരുപമായ സത്യം സുവ്യക്ത 
മായി ഭവിക്കുന്നു. അനുഭവമാധുര്യം നിറഞ്ഞ ഈ കുണ്ഡലിനീയോഗരഹ 
സ്യമാണ്‌ ഗുരുദേവന്‍ 'ആത്മോപദേശശതക ത്തില്‍ ഇങ്ങനെവര്‍ണിച്ചിരിക്കു 
ന്നത്‌. 


ഇരുപുറവും വരുമാറവസ്ഥയെച്ഛു-- 

ത്തൊരുകൊടി വന്നു പടര്‍ന്നുയര്‍ന്നുമേവും 

തരുവിനടിക്കു തപസ്തുചെയ്തുവാഴും 

തരനുവരാ നരകം നിനച്ചിടേണം ആത്മോ.ശ. 9 


കുണ്ഡലിനീപ്രാണനാല്‍ പരിപൂരിതമായിരിക്കുന്ന സുഷുമ്നാനാഡിയാ 
ണ്‌ ഇതിലെ പൂത്ത കൊടി. അതിന്റെ രണ്ടു വശത്തും പ്രാണപ്രസരത്തില്‍ 
ജ്വലിച്ചുനില്‍ക്കുന്ന ഇഡപിംഗലകളും അവയോട്‌ ബന്ധപ്പെട്ട സിരാവലയ 
ങ്ങളുമാണ്‌. ഈ “പൂത്ത കൊടിക്ക്‌” ഇരുപുറവും വരുമാറവസ്ഥയെ ഉളവാ 
ക്കുന്നത്‌. കുണ്ഡലിനീപ്രസരത്തോടെ വര്‍ണശബളമായി പ്രശോഭിക്കുന്ന 
ആറാധാര ച്രകങ്ങളെയും ഉള്‍പ്പെടുത്തി ഇരുപുറവും” വരും ആറവസ്ഥ്‌ 
എന്നും ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്‌. ഈ പദ്യത്തിലെ തരു മനുഷ്യ 
ശരീരം തന്നെയാണ്‌. ആധാരങ്ങളെ ഭേദിച്ച്‌ നാഡികള്‍വഴിയായി മൂലാധാര 
ചക്രം മുതല്‍ ശിരസ്സുവരെ വ്യാപിച്ചുനില്‍ക്കുന്ന കുണ്ഡലിനീപ്രസരത്തെയാ 
ണ്‌ ഗുരുദേവന്‍ “പടര്‍ന്നുയര്‍ന്നുമേവും” എന്ന പദപ്രയോഗംകൊണ്ട്‌ ഭാവ 
സുന്ദരമായി വര്‍ണിച്ചിരിക്കുന്നത്‌. പ്രാണപ്രസരത്തോടെ അനുഭവപ്പെടുന്ന 
സത്യബോധമുള്‍ക്കൊണ്ടു ജീവിക്കുകയാണ്‌ തപസ്സ്‌. സ്വദേഹത്തെ ഇങ്ങനെ 
സത്യബോധസമ്പന്നമാക്കി ജീവിതം നയിക്കുന്ന മനുഷ്യന്‌ സകല ദുഃഖങ്ങ 
ളും അകന്നുകിട്ടുന്നു എന്നു സാരം. 


ജനനേന്ദ്രിയത്തിനും വിസര്‍ജ്ജനേന്ദ്രിയത്തിനും ഇടയ്ക്കാണ്‌ മുലാധാ 
രച്ര്രം സ്ഥിതിചെയ്യുന്നത്‌. ജനനേന്ദ്രിയസ്ഥാനം, നാഭിസ്ഥാനം, ഹൃദയസ്ഥാ 
നം, കണ്ഠസ്ഥാനം, (ഭൂമധ്യം എന്നിവയാണ്‌ യഥാക്രമം സ്വാധിഷ്ഠാനം, മണി 
പൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ ആധാരച്രകങ്ങളുടെ സ്ഥാ 
നങ്ങള്‍. ഈ സ്ഥാനനിര്‍ണയം ഏതാണ്ടൊരേകദേശരുപമായേ കണക്കാക്കാ 
വൂ. സൂക്ഷ്മമായ സ്ഥാനനിര്‍ണയത്തില്‍ ആചാര്യന്മാര്‍ക്കിടയില്‍ ചില ചില്ലറ 


624 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


അഭിപ്രായ വ്യത്യാസങ്ങള്‍ കാണ്മാനുണ്ട്‌. കുണ്ഡലിനീപ്രസരത്തോടെ തെ 
ളിയുന്ന വൈവിധ്യം നിറഞ്ഞ അനുഭവങ്ങളും ആകര്‍ഷകമായ വിവരണങ്ങ 
ളുമാണ്‌ പാട്ടില്‍ രണ്ടാമത്തെ ഈരടിമുതല്‍ നല്‍കിയിട്ടുള്ളത്‌. കുണ്ഡലിനീ 
യോഗത്തിലെ മേല്‍പറഞ്ഞ സാകങ്കേതികാംശങ്ങള്‍ സാമാന്യമായി ഗ്രഹിച്ചു 
കഴിഞ്ഞാല്‍ ഇനി നമുക്ക്‌ രണ്ടാമത്തെ ഈരടിയിലേക്ക്‌ കടക്കാം. 


ശിവദര്‍ശനപ്രാരംഭം 


സഗുണ ദേവതാധ്യാനം കൊണ്ടോ നിര്‍ഗുണ ദേവതാധ്യാനംകൊ 
ണ്ടോ ചിത്തമേകാഗ്രപ്പെട്ടാല്‍ കുണ്ഡലിനി ഉണര്‍ന്നു പ്രസരിക്കാന്‍ തുടങ്ങു 
മെന്നു നാം കണ്ടുവല്ലോ. സഗുണധ്യാനംകൊണ്ടാണ്‌ കുണ്ഡലിനി ഉണരു 
ന്നതെങ്കില്‍ അതോടെ ആധാരച്രകങ്ങളില്‍ സഗുണദേവതാരുപങ്ങള്‍ ദര്‍ശി 
ക്കാന്‍ ഇടവരുന്നു. നിര്‍ഗുണധ്യാനം കൊണ്ടാണ്‌ കുണ്ഡലിനി ഉണരുന്നതെ 
ങ്കില്‍ ആരംഭദശയില്‍ വര്‍ണശബളിമയോടെ മാറിമാറിപല പ്രകാശരൂപ 
ങ്ങളും തെളിയിച്ചുകൊണ്ട്‌ ബോധസ്വരൂപമായ ആത്മാവിന്റെ ദര്‍ശനവും 
സാധ്യമായിത്തീരുന്നു. കുണ്ഡലിനിയുടെ ഉണര്‍വോടുകൂടിയുണ്ടാകുന്ന 
ഈ ശിവദര്‍ശന രഹസ്യമാണ്‌ ഗുരുദേവന്‍ രണ്ടാമത്തെ ഈരടിയില്‍ വിവരി 
ക്കുന്നത്‌. 


2 തിങ്കളും കൊന്നയും ചൂടുമീശന്‍ പദ- 
പങ്കജം ചേര്‍ന്നുനിന്നാടു പാമ്പേ! 
തിങ്കള്‍ - ചന്ദ്രന്‍: കൊന്ന - കൊന്നപ്പൂവ്‌; ചൂടുമീശന്‍ - ധരിക്കുന്ന 
ഈശ്വരന്‍, ശിവന്‍; പദപങ്കജം - കാലാകുന്ന താമര, ശിവന്റെ ഇരിപ്പിടമായ 
ആധാരപങ്കജം. 
ചന്ദ്രനേയും കൊന്നപ്പുക്കളേയും തലയില്‍ ചൂടിയിരിക്കുന്ന ശിവന്റെ 
കാല്‍ത്താമരയോട്‌ അല്ലെങ്കില്‍ ശിവന്‍ ഇരുന്നു വിളങ്ങുന്ന ആധാര 
പങ്കജത്തോട്‌ ചേര്‍ന്ന്‌ നിന്നുകൊണ്ട്‌ അല്ലയോ കുണ്ഡലിനീ! നൃത്തം 
വയ്ക്കൂ. 


ശിവസങ്കല്‍പം 


ബോധഘനമായ പര്രബഹ്മവസ്തുവിനെത്തന്നെയാണ്‌ വേദാന്തശാ 
സ്ത്രം ശിവശബ്ദം ചൊല്ലി വിളിക്കാറുള്ളത്‌. എന്നാല്‍ സര്‍വവ്യാപിയും 
അരൂപനുമായ ഈ ശിവനെ കണ്ടെത്താന്‍ കഴിവില്ലാത്തവര്‍ക്ക്‌ ധ്യാനിച്ചേ 
കാഗ്രപ്പെടാനായി പ്രതീകരുപേണ അനേകം സഗുണരുപങ്ങള്‍ കല്‍പിക്ക 
പെട്ടിട്ടുണ്ട്‌. പ്രതീകരുപങ്ങളിലേതെങ്കിലും ധ്യാനിച്ചുറപ്പിക്കുന്നവര്‍ക്ക്‌ 
കുണ്ഡലിനീയുടെ ഉണര്‍വോടെ ആ ദേവതാരൂപം ചൈതന്യമുററ്‌ ഉള്ളില്‍ 
തെളിയുകയും ചെയ്യും. തല്‍ക്കാലം ധ്യാനിച്ചുറപ്പിക്കുന്ന പ്രതീകം മാത്രമല്ല 
മുന്‍കാലങ്ങളിലോ മുന്‍ജന്മങ്ങളിലോ ധ്യാനിച്ചുറപ്പിച്ചിട്ടുള്ള പ്രതീകങ്ങള്‍ 
പോലും കുണ്ഡലിനി ആധാരചക്രങ്ങള്‍ ഓരോന്നും കടന്നുപോകുന്ന 
തോടെ വ്യക്തമായി കാണാന്‍ ഇടവരും. ആധാരച്ര്രങ്ങളിലെ ദേവതാസ 


കുണ്ഡലിനിച്ചാട്‌ 625 


ങ്കല്‍പങ്ങളെക്കുറിച്ച്‌ ആചാര്യന്മാരുടെ ഇടയില്‍ മതഭേദം വരാന്‍ഇടയായത്‌ 
ഇക്കാരണത്താലാണ്‌. ത്രിമൂര്‍ത്തികളുടെ വിവിധ തരത്തിലുള്ള രൂപങ്ങളും 
അനേക തരത്തിലുള്ള ദേവീരുപങ്ങളും, ഗണപതി, സുബ്രഹ്മണ്യന്‍ തുട 
ങ്ങിയ വിവിധ ദേവന്മാരുടെ രുപങ്ങളും കുണ്ഡലിനി എത്തിച്ചേരുന്നതോടെ 
ആധാരചക്രങ്ങളില്‍ കണ്ടെത്താന്‍ കഴിയുമെന്ന്‌ ആചാര്യന്മാര്‍ വെളിപ്പെടു 
ത്തിയിട്ടുണ്ട്‌. 

സഗുണദേവതാരൂപസങ്കല്‍പമൊന്നും ഇല്ലാത്ത യോഗിക്ക്‌ പ്രായേണ 
വിവിധതരത്തിലുള്ള തേജോരുപങ്ങളാണ്‌ കാണാന്‍ ഇടവരിക. ദക്ഷിണാ 
മൂര്‍ത്ത്യുപനിഷദ്‌ വ്യാഖ്യാനത്തില്‍ ശ്രീശങ്കരഭഗവത്‌ പാദരുടെ പ്രധാന ശി 
ഷ്യനായ ശ്രീസുരേശ്വരാചാര്യര്‍ പറഞ്ഞിരിക്കുന്നത്‌ നോക്കുക:- 


ബഹ്മന്ഗാറ്ധിം ഗതേ പാണ 
ബ്വിംബ്രുപം (പകാശതേ 
തനുനപാത്തഡിത്താരാ- 
താരേശ തപനോപമം. 


കുണ്ഡലിനീപ്രാണന്‍ സുഷുമ്നാനാഡിയിലേക്ക്‌ കടക്കുന്നതോടെ 
വസ്തുസ്വരൂപം അഗ്നി, മിന്നല്‍, നക്ഷത്രം, ചന്ദ്രന്‍, സൂര്യന്‍ എന്നിങ്ങനെ 
തേജോരുപങ്ങളായി ക്രമവികാസം പ്രാപിച്ചുകാണാന്‍ ഇടവരുന്നതാണ്‌. പഞ്ചേ 
ന്രിയങ്ങള്‍വഴി പുറമേയോ സങ്കല്‍പങ്ങള്‍വഴി അകമേയോ കാണുന്ന എല്ലാ 
കാഴ്ചകളുടെയും ഉറവിടം പ്രാണനും മനസുമാണെന്ന ശാസ്ത്രതത്ത്വം ഗ്ര 
ഹിച്ചാല്‍ ഈ ദര്‍ശനഭേദത്തിന്റെ രഹസ്യം വെളിപ്പെടുന്നതാണ്‌. മനസ്സിന്റെ 
പാകതയുടെ ഏററക്കുറവാണ്‌ ദര്‍ശനഭേദങ്ങളുടെ മുലകാരണം. കുണ്ഡലി 
നീപ്രസരത്തോടെ കാണാറാകുന്ന ദര്‍ശനങ്ങളൊക്കെ മനസ്സിന്റെ തല്‍ക്കാല 
ദര്‍ശനങ്ങളാണെന്നും ഓര്‍ക്കേണ്ടതാണ്‌. എങ്കിലും സുവ്യക്തമായി സത്യ 
ത്തോടടുക്കുന്നു എന്നു ബോധ്യപ്പെടുമെന്നുള്ളതാണ്‌ ഈ കാഴ്ചകളുടെ പ്ര 
ത്യേകത. 

വിവിധങ്ങളായ കാഴ്ചകള്‍ ആവിര്‍ഭവിക്കുന്നതോടെ ദേഹനാഡികള്‍ 
വിവിധ വര്‍ണങ്ങളേയും പ്രദര്‍ശിപ്പിക്കും. കുണ്ഡലിനി പ്രസരിക്കാന്‍ തുട 
ങ്ങിയാല്‍ ഇഡ, പിംഗള, സുഷുമ്ന എന്നീ നാഡികളിലും ആധാരച്രകങ്ങളി 
ലും വര്‍ണഭേദങ്ങള്‍ അനുഭവപ്പെടും. ഈ നിറഭേദങ്ങളെക്കുറിച്ചും ആചാര്യ 
ന്മാര്‍ക്കു മതഭേദമുണ്ട്‌. പ്രാണനും മനസും സത്വം, രജസ്സ്‌, തമസ്‌ എന്ന (തി 
ഗുണങ്ങളുടെ പ്രകടഭാവങ്ങളാണ്‌. വെളുപ്പ്‌, ചുവപ്പ്‌, കറുപ്പ്‌ ഇവയാണ്‌ ത്തി 
ഗുണങ്ങളുടെ വര്‍ണങ്ങള്‍. ഗുണങ്ങള്‍ ഇടകലര്‍ന്നിരിക്കുന്നതുകൊണ്ടു 
തന്നെ വര്‍ണങ്ങളും ഇടകലര്‍ന്നേ സംഭവിക്കൂ. അപ്പോള്‍ സാധകന്റെ മന 
സില്‍ ത്രിഗുണങ്ങളുടെ കലര്‍പ്പിന്റെ അനുപാതം എങ്ങനെയോ അങ്ങനെ 
യായിരിക്കും കുണ്ഡലിനീപ്രസരത്തോടെ വര്‍ണവൈവിധ്യം അനുഭവപ്പെടു 
ന്നത്‌. എന്തായാലും കുണ്ഡലിനീ പ്രസരം ആരംഭിക്കുന്നതോടെ ശരീരാന്തര്‍ 
ഭാഗം വിവിധ വര്‍ണങ്ങളുടെ ഒരു പ്രദര്‍ശനരംഗമായിത്തീരുമെന്നുള്ളതു തീര്‍ 


77-2103 40 


626 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ച്ചയാണ്‌. ഇത്രയും വിവരണംകൊണ്ട്‌ കുണ്ഡലിനീപ്രസരം ആരംഭത്തില്‍ വ്യ 
ക്തമായ സത്യബോധത്തോടൊപ്പം പലതരം കാഴ്ചകളും പലതരം നിറങ്ങ 
ളും പ്രദര്‍ശിപ്പിക്കുമെന്ന്‌ കണ്ടുവല്ലോ. ഈ അനുഭവത്തെയാണ്‌ ഗുരുദേവന്‍ 
പാട്ടില്‍ “തിങ്കളും കൊന്നയും ചൂടുമീശന്‍” എന്ന ഭാഗംകൊണ്ട്‌ വെളിപ്പെടു 
ത്തിയിരിക്കുന്നത്‌. പലതരം കാഴ്ചകളുടെ പ്രതീകമാണ്‌ “തിങ്കള്‍'; നിറങ്ങളു 
ടെ പ്രതീകം കൊന്നയും”. അതോടൊപ്പം അനുഭവപ്പെടുന്ന വ്യക്തമായ 
സത്യബോധം തന്നെയാണ്‌ “ഈശന്‍”. ശിവപ്രതീകത്തെ പ്രത്യേകം പറയാ 
നും കാരണമുണ്ട്‌. കുണ്ഡലിനീ പ്രസരത്തില്‍ ഒന്നിലധികം ആധാരകേന്ദ്ര 
ങ്ങളില്‍ ശിവന്റെ വിവിധ രൂപങ്ങള്‍ ദര്‍ശിക്കാന്‍ കഴിയുമെന്നാണ്‌ യോഗശാ 
സ്ത്ര ഗ്രന്ഥങ്ങള്‍ വിവരിക്കുന്നത്‌. മുലാധാരച്രകത്തില്‍തന്നെ ശിവന്റെ ആ 
ദിമരൂപസങ്കല്‍പമായ “സ്വയംഭൂലിംഗത്തില്‍ കുണ്ഡലിനി മുന്നരച്ചുററുചുററി 
സര്‍പ്പിണിയെപ്പോലെ ഫണംകൊണ്ട്‌ സുഷുമ്നാനാഡിയുടെ മുഖം മുടിക്കി 
ടക്കുന്നതായിട്ടാണ്‌ ശാസ്ത്രം വിവരിക്കുന്നത്‌. കുണ്ഡലിനി “മണിപൂരകച 
ക്ര'ത്തിലെത്തുമ്പോള്‍ അവിടെ രുദ്രമൂര്‍ത്തിയായ ശിവനേയും “വിശുദ്ധിച 
ക്ര'ത്തിലെത്തുമ്പോള്‍ അവിടെ “സുന്ദരമൂര്‍ത്തി'യായ ശിവനെയും കാണാന്‍ 
കഴിയുമെന്ന്‌ “ഷട്ചര്രനിരുപണത്തില്‍ വിവരിച്ചു കാണുന്നു. ശ്രീ നാരായ 
ണഗുരുദേവന്‍ സഗുണമൂര്‍ത്തികളില്‍ ശിവപക്ഷപാതിയായിരുന്നുവെന്ന്‌ അ 
ദ്ദേഹത്തിന്റെ അനേകം ശിവപ്രതിഷ്ഠകള്‍ വിളിച്ചറിയിക്കുന്നു. കുണ്ഡലിനീ 
യോഗാനുഭവങ്ങള്‍ തനിക്ക്‌ പ്രത്യക്ഷമായിക്കാണാന്‍ കഴിഞ്ഞ ശിവമൂര്‍ത്തി 
കളെത്തന്നെയായിരിക്കണം ഗുരുദേവന്‍ പില്‍ക്കാലത്ത്‌ പ്രതിഷ്ഠിച്ചത്‌. ഏതു 
നിലയിലായാലും ശിവപദം വ്യക്തമായിക്കണ്ട്‌ അതിനോട്‌ ചേര്‍ന്ന്‌ അല്ലയോ 
കുണ്ഡലിനീ! നൃത്തം വയ്ക്കൂ എന്ന സുസ്പഷ്ടമായ യോഗാനുഭവത്തിന്റെ 
വിവരണമാണെന്നോര്‍ക്കേണ്ടതാണ്‌. 


ശിവദര്‍ശനത്തിന്റെ മധ്യഘട്ടം 


ശ്രീ നാരായണഗുരുദേവനില്‍ ക്രമവികാസം പ്രാപിച്ച ഉജ്ജ്വലമായ 
സത്യാനുഭവത്തിന്റെ ചരിത്രമാണ്‌ “കുണ്ഡലിനിപ്പാട്ട്‌'. യോഗാനുഭവങ്ങളെ സൂ 
ക്ഷ്മമായി വിശകലനം ചെയ്തു പഠിച്ചാലെ ഇതിലെ ഈരടികളുടെ അര്‍ഥം 
തെളിഞ്ഞുകിട്ടു. കുണ്ഡലിനീപ്രസരത്തിന്റെ പ്രാരംഭഘട്ടം കഴിയുന്നതോടെ 
പ്രാണാഗ്നിജ്വാലകൊണ്ട്‌ ഹൃദയമലങ്ങള്‍ ദഹിച്ചു ഭസ്മമായ പ്രതീതിയാണ്‌ 
സാധകനുണ്ടാകുന്നത്‌. അതോടെ വര്‍ണശബളിമയും ദര്‍ശനവൈവിധ്യങ്ങ 
ളും ഒട്ടൊക്കെ അസ്തമിച്ച്‌ ഹിമപാണ്ഡുരമായി പ്രശോഭിക്കുന്ന ഹൃദയതല 
ത്തില്‍ ബോധഘനമായ വസ്തുസ്വരൂപം നിരാകാരമായോ സാകാരമായോ 
അനുഭവപ്പെടുകയും ചെയ്യും. മനസ്സവശേഷിക്കുന്നിടത്തോളം തല്‍പരതയു 
ണ്ടെങ്കില്‍ ബോധമധ്യത്തില്‍ സാകാരരൂപത്തിന്‌ പ്രത്യക്ഷപ്പെടാന്‍ പ്രയാസ 
മൊന്നുമില്ല. തല്‍പരതയില്ലെങ്കില്‍ പ്രത്യേക പ്രകാശാനുഭവത്തോടുകൂടിയ 
ബോധവസ്തു തന്നെയായിരിക്കും തെളിഞ്ഞുനില്‍ക്കുക. രണ്ടാം ഘട്ടത്തി 
ലെ ഭസ്മപാണ്ഡുരമായ ഈ ശിവദര്‍ശനത്തെയാണ്‌ ഗുരുദേവന്‍ മുന്നാമത്തെ 
ഈരടിയില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


കുണ്ഡലിനിച്ചാട്്‌ 627 


3 വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി 
കണ്ണീരൊഴുകക്കണ്ടാടുപാമ്പേ! 
വെണ്ണീറ്‌ - വെളുത്ത ഭസ്മം; അണിഞ്ഞുവിളങ്ങും തിരുമേനി - പൂശി 
ശോഭിക്കുന്ന ഈശ്വര സ്വരൂപം; കണ്ണീരൊഴുകെ - ഭഗവദൂര്‍ശനംകൊണ്ടുള 
വാകുന്ന ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട്‌; കണ്ടാടുപാമ്പേ!- കണ്ടുകണ്ട്‌ അല്ല 
യോ കുണ്ഡലിനീ! പ്രസരിക്കു. 


ഗ്രന്ഥിഭേദനം 


മൂലാധാരച്രകത്തില്‍നിന്നും പൊന്തി ഉയരുന്ന കുണ്ഡലിനി നേരെ ഭ്രൂ 
മധ്യത്തിലുള്ള ആജ്ഞാച്രകത്തെ ലക്ഷ്യമാക്കിയാണ്‌ പ്രസരിക്കുന്നത്‌. ഇട 
യ്ക്കുള്ള സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി ചക്രങ്ങളെ 
അതുദഭേദിച്ചു കടക്കുന്നു. ശക്തിഘടകങ്ങളായ സത്ത്വരരജസ്തമോ ഗുണങ്ങള്‍ 
ഉളവാക്കിയിരിക്കുന്ന വാസനാഗ്രന്ഥികളാണ്‌ അഥവാ വാസനകളുടെ കെട്ടു 
കളാണ്‌ ആധാരചക്രങ്ങള്‍. ഈ ഗുണഗ്രന്ഥികളെ ദേവതാനാമം ഉപയോഗി 
ച്ച്‌ വിഷ്ണുഗ്രന്ഥി, ്രഹ്മഗ്രന്ഥി, രുദ്രഗ്ന്ഥി എന്നും വിളിക്കാറുണ്ട്‌. ബ്ര 
ഹ്മാവും വിഷ്ണുവും രുദ്രനുമെല്ലാം ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളില്‍ 
തന്നെയുണ്ടെന്ന്‌ ചുരുക്കം. നിഷ്കൃഷ്ടമായി ്രഹ്മഗ്രന്ഥി മുലാധാരത്തി 
ലും വിഷ്ണുഗ്രന്ഥി അനാഹതത്തിലും രുദ്രഗന്ഥി ആജ്ഞാചക്രത്തിലും 
സ്ഥിതി ചെയ്യുന്നു എന്നാണ്‌ സിദ്ധാന്തം. ഇതുകൊണ്ടുതന്നെ സ്വാധിഷ്ഠാന 
മണിപുരക വിശുദ്ധിച്രകങ്ങളില്‍ ഗുണങ്ങളുടെ മിശ്രഭാവം കൂടുതലാണെന്നു 
വന്നുചേരുന്നു. കുണ്ഡലിനി മൂലാധാര ച്രകത്തില്‍നിന്നും ഉയരുന്നതോടെ 
തന്നെ രജോഗുണത്തിന്റെ കെട്ട്‌ അഥവാ ബ്രഹ്മഗ്രന്ഥി ഭേദിക്കപ്പെടുന്നു. 
അനാഹതത്തിലെത്തിച്ചേരുന്നതോടെ സത്ത്വഗുണത്തിന്റെ കെട്ട്‌ അഥവാ വി 
ഷ്ണുഗ്രന്ഥി ഭേദിക്കപ്പെടുന്നു. ആജ്ഞാച്രകത്തിലെത്തി തമോഗുണത്തിന്റെ 
കെട്ട്‌ അഥവാ രുദ്രഗ്രന്ഥിയും ഭേദിക്കപ്പെടുന്നു. അവസാനമായി ഭേദിക്കാ 
നുള്ളത്‌ മായയുടെ ആവരണരുപമായ തമസ്സിനെയാണ്‌. ആജ്ഞാച്രകത്തി 
ലെത്തുമ്പോഴേ ആവരണം പൂര്‍ണമായി ഭേദിക്കപ്പുകയുള്ളു. ഈ ഗ്രന്ഥി 
ഭേദനരഹസ്യമാണ്‌ ലളിതാസഹ്രസനാമത്തില്‍ ഇങ്ങനെ വിവരിച്ചിരിക്കു 
ന്നത:- 


മുലാധാമമരക നിലയാ 

(ബ്വഹ്മഗ്രമ്ഥി വിദേദിന?; 

മണിപുരാന്തരുദിതാ 

വിഷ്ണൃഗ്ന്ഥി വിഭേദിന1; 

ആജ്ഞാചകാന്തരാളസ്ഥാ 

രുദ്ദഗ്രന്ഥി വിഭേദിന?. ച(ഒ.സ. 38, 39 


ഇവിടെ മണിപൂരാന്തരുദിതയായ ദേവിയാണ്‌ വിഷ്ണുഗ്രന്ഥി വിഭേദി 
ക്കുന്നതായി പറഞ്ഞിരിക്കുന്നത്‌. വിഷ്ണുഗ്രന്ഥിമണിപുരകച്രകത്തിലാണെ 
ന്നുള്ള മതഭേദത്തെ ഇത്‌ വെളിപ്പെടുത്തുന്നു. ഏതായാലും ഗുണഗ്രന്ഥികളു 


628 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്പ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം /7 


ടെ നിഷ്കൃഷ്ട സ്ഥാനനിര്‍ണയം ഏകദേശരുപത്തിലുള്ളതാണെന്ന്‌ ധരി 
ക്കേണ്ടതാണ്‌. മൂലാധാരച്ക്രത്തില്‍നിന്നുയര്‍ന്ന്‌ ആജ്ഞാച്രകത്തിലെത്തു 
ന്നതുവരെയുള്ള ഈ ഗ്രന്ഥിഭേദന പ്രക്രിയയാണ്‌ കുണ്ഡലിനീയോഗാനുഭ 
വത്തിലെ മധ്യഘട്ടം. വാസനാഗ്രന്ഥികള്‍ അഥവാ ഗുണഗ്രന്ഥികള്‍ ഭേദിക്ക 
പ്പെടുന്നതോടെ വര്‍ണശബളിമ വിട്ടകലുന്നു. ശുദ്ധസത്ത്വത്തിന്റേതോയ വെണ്‍മ 
ശരീരാന്തര്‍ഭാഗത്തു സര്‍വത്ര തിങ്ങിനിറയുന്നു. സഗുണരുപങ്ങള്‍ ഓരോന്നാ 
യി മറയാന്‍ തുടങ്ങുന്നു. ഒടുവിലൊടുവില്‍ ശുദ്ധ സത്ത്വപ്രകാശമേന്തുന്ന 
രൂപങ്ങള്‍ മാത്രമേ കാണ്‍മാനുണ്ടാവൂ. കുണ്ഡലിനി ആജ്ഞാച്രകത്തെ പൂര്‍ 
ണമായി കീഴടക്കുന്നതോടെ മനസ്‌ മിക്കവാറും വിട്ടകലുന്നു. യോഗികള്‍ 
ഈ അവസ്ഥയെയാണ്‌ ‘അമന?” ഭാവം, ‘ഉന്മനീ” ഭാവം എന്നൊക്ക വിവരി 
ക്കുന്നത്‌. ഇവിടെ സഗുണരുപങ്ങള്‍ എല്ലാംതന്നെ വിട്ടുമാറുന്നതാണ്‌. ഈ 
ധ്യഘട്ടത്തിന്റെ സത്ത്വപ്രകാശാധിക്യമേന്തി വെണ്ണീറണിഞ്ഞപോലെ വ്യക്ത 
മാകുന്ന സത്യാനുഭവത്തെയാണ്‌ ഗുരുദേവന്‍ മൂന്നാമത്തെ ഈരടിയില്‍ ചി 
ത്രീകരിച്ചിരിക്കുന്നത്‌. സര്‍വാംഗം ഭസ്മവിഭൂഷിതനായ ശിവന്റെ സങ്കല്‍പ 
ത്തിനാസ്പദവും ഈ അനുഭവമാണെന്നോര്‍ക്കണം. ഈ അനുഭവഘട്ടത്തെ 
ത്തന്നെയാണ്‌ ഗീത ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്‌:- 


സരീധൃദ്ധാരേഷു ദേഹേ സ്മി 

(കാശ ഉപജായതേ 

ജ്ഞാനം യദാ തദാ വിദ്യാത്‌ 

വിവ്ൃദ്ധം സത്ത്വമിത്യുത. 8.01. 14-11 


സത്ത്വഗുണം അഥവാ സത്യബോധം അത്യന്തം വര്‍ധിക്കുന്നതോടെ 
ദേഹാന്തര്‍ഭാഗത്ത്‌ സര്‍വ്രത പ്രകാശം വന്നു നിറയുന്നു. ആരംഭത്തില്‍ അന 
ലദീപ്തിയോടെ ഉണര്‍ന്നു പൊന്തുന്ന കുണ്ഡലിനി കാമക്രോധാദി ചിത്തമ 
ലങ്ങളെ ദഹിപ്പിക്കുന്നതോടെ യോഗിക്കുണ്ടാകുന്ന അനുഭവം യോഗവാസി 
ഷ്ഠം ചിത്രീകരിക്കുന്നതു നോക്കുക:- 


ദഗ്ധദേഹപുതരോവഹ്തിഃ 

ശശാമാശനിവത്ക്ഷണാത്‌ 

അദ്ൃശ്യതസ്ധിതം ഭസ്മ 

ശരിരം ഹിമാചാണ്ഡുരം. യോഗ.വാ. 5-6-89 


ഉദിച്ചുപൊങ്ങിയ പ്രാണാഗ്നി ദേഹപുരത്തെ ദഹിപ്പിച്ച ശേഷം ഇടിത്തീ 
യെന്നപോലെ ശമിച്ചു. തുടര്‍ന്ന്‌ ദേഹം മൂടല്‍മഞ്ഞുകണക്കേ ശ്വേതഭസ്മം 
പൂശി തിളങ്ങുന്നതുപോലെ കാണപ്പെട്ടു. ഈ കാഴ്ച സമാധിദശയില്‍ അന്തര്‍ 
നേത്രം വഴിയുള്ള ശരീരദര്‍ശനമാണെന്നോര്‍ക്കണം. തുടര്‍ന്ന്‌ ദേഹാന്തര്‍ഭാ 
ഗത്തെ പ്രാണപുരണാനുഭവം അമൃതമയമായിത്തീരുന്നതായും വാസിഷ്ഠം 
വെളിപ്പെടുത്തുന്നു:- 


രമ്പായനമയാ്പ്രാണാ? 
തച്ഛരീരമാപുരയന്‍ 


കുണ്ഡലിനിച്ചാട്ട്‌ 629 





തതഃ കുണ്ഡലിനിമന്തഃ വാ.5-6-99 


അമൃതമയങ്ങളായ പ്രാണധാരകള്‍ ദേഹാന്തര്‍ഭാഗത്തുനിറഞ്ഞുതിങ്ങി. 
അതോടെ സുഖാവഹങ്ങളായി തോന്നിയ പ്രാണധാരകള്‍ കുണ്ഡലിനീശ 
ക്തിയെ ദേഹനാഡികളില്‍ നിറയ്ക്കുകയും ചെയ്തു. അമൃതമയങ്ങളായ പ്രാ 
ണധാരകളുടെആപുരണകൊണ്ടുളവാകുന്ന ആനന്ദാതിരേകം നിറഞ്ഞ സത്യ 
ബോധത്തെ വെളിപ്പെടുത്താന്‍വേണ്ടിയാണ്‌ ഗുരുദേവന്‍ “കണ്ണീരൊഴുകക്ക 
ണ്ടാടുപാന്വേ എന്നു പറഞ്ഞിരിക്കുന്നത്‌. 


ശിവദര്‍ശനത്തിന്റെ അന്ത്യഘട്ടം 


കുണ്ഡലിനി ആജ്ഞാചക്രത്തിന്റെ രുദ്രഗന്ധിയും ഭേദിച്ചുമുന്നോട്ടു നീ 
ങ്ങുന്നതോടെ “സഹ്രസാര' ചക്രത്തില്‍ എത്തിച്ചേരുന്നു. ശ്രുമധ്യത്തിലുള്ള 
ആജ്ഞാചക്രത്തിനു മുകളില്‍ തലച്ചോറിന്റെ ഉപരിതലത്തില്‍ സ്ഥിതി ചെ 
യ്യുന്നതാണ്‌ സഹ്രസാരം. ആജ്ഞാച്രകത്തിനും സഹ്രസാരത്തിനുമിടക്ക്‌ ഇടു 
ങ്ങിയ കുഴല്‍പോലെ ഒരു ശുന്യദേശമുണ്ട്‌. ഇതാണ്‌ ബ്രഹ്മരന്ധ്രം. കുണ്ഡ 
ലിനി ആജ്ഞാചക്രം വിട്ട്‌ ബ്രഹ്മരന്ധ്രം വഴി സഹ്രസാരപത്മത്തിലേക്കു 
കടക്കുന്നു. കുണ്ഡലിനി ഇവിടെയെത്തുമ്പോള്‍ എണ്ണമററ പ്രകാശകി 
രണങ്ങള്‍ ചുററിലും വിതറിക്കൊണ്ട്‌ ബോധഘനമായ സത്യവസ്തു സൂര്യ 
തുല്യം തെളിഞ്ഞനുഭവപ്പെടും. “അര്‌ ശബ്ദത്തിന്‌ ഒരു കേന്ദ്രത്തില്‍നിന്നും 
ചുററിലുമായി പുറപ്പെടുന്ന ആരക്കാലുകളെന്നാണര്‍ഥം. ബോധകേന്ദ്രത്തില്‍ 
നിന്നും ചുററിലുമായി ആയിരക്കണക്കിന്‌ അരങ്ങള്‍ പോലുള്ള പ്രകാശകിര 
ണങ്ങള്‍പരത്തിക്കൊണ്ട്‌ ഇവിടെ സത്യവസ്തുപ്രകാശിക്കുന്നതുകൊണ്ടാണ്‌ 
ഈ ചക്രത്തിന്‌ “സഹ്രസാര'മെന്നു പേരുണ്ടായത്‌. കുണ്ഡലിനി ആജ്ഞാച 
ക്രം വിട്ട്‌ ബഹ്മരന്ധ്രത്തിലേക്ക്‌ കടക്കുമ്പോള്‍തന്നെ പ്രാണന്‍ സ്പന്ദനം 
വെടിഞ്ഞ്‌ ആ ശുന്യദേശത്ത്‌ ലയിക്കുന്നു. ഇവിടെ മനസ്സ്‌ സമ്പൂര്‍ണമായും 
അടങ്ങുന്നു. ബാഹ്യശരീരബോധം ഒടുങ്ങുന്നു. ഇതുതന്നെയാണ്‌ ശിവശ 
ക്ത്യൈക്യം. ശിവനില്‍ ശക്തിയാണല്ലോ മനസിനെയും ശരീരങ്ങളെയും ഉ 
ണ്ടാക്കിക്കാട്ടുന്നത്‌. ശക്തിസ്പന്ദനം നിലച്ചാല്‍ ശരീരമനസുകള്‍ നിലക്കു 
ന്നു.ഇതോടെ സര്‍വം ശുന്യമായിപോകില്ലേയെന്ന്‌ അനുഭവം തിരയാത്ത സം 
ശയാലുക്കള്‍ ആശങ്കിക്കുന്നുണ്ട്‌. പക്ഷെ വെറും ശൂന്യതയില്‍നിന്ന്‌ ഒരു ശക്തി 
ക്കും സ്പന്ദിച്ചുയരാന്‍ കഴിയുകയില്ലെന്ന യുക്തിപോലും ഇക്കൂട്ടര്‍ ധരിക്കു 
ന്നില്ല. എന്തായാലും കുണ്ഡലിനി സ്രഹ്മരന്ധ്രത്തില്‍ പ്രവേശിച്ച്‌ സ്പന്ദനം 
വെടിയുന്നതോടെ ദേഹമനസുകള്‍ വിസ്മൃതിയിലാണ്ട്‌ സൂര്യതുല്യം വസ്തു 
തെളിയുന്നുവെന്നാണ്‌ ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള അനുഭവവേ 
ദികള്‍ പ്രഖ്യാപിക്കുന്നത്‌. സഹ്രസാരചക്രത്തിലെ അന്തിമമായ ഈ സത്യാ 
നുഭവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു മുന്നോട്ടു (്രസരിക്കാനാണ്‌ ഗുരുദേവന്‍ 
നാലാമത്തെ ഈരടിയില്‍ കുണ്ഡലിനിയോടാവശ്യപ്പെടുന്നത്‌:- 


4 ആയിരംകോടിയനന്തന്‍ നീയാനന- 
മായിരവും തുറന്നാടുപാമ്പേ! 


630 ശ്രീനാരായണ ഗുരുദേവകൃയതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


പാമ്പേ, ആയിരം കോടിയനന്തന്‍ നീ - അനേകായിരം അനന്തന്മാര്‍ 
ഒരുമിച്ചതുപോലെ രൂപംകൊള്ളുന്ന അല്ലയോ കുണ്ഡലിനീ, നീ; ആനനമാ 
യിരവും - നിന്റെ ആയിരം മുഖങ്ങളും അഥവാ പത്തികളും; തുറന്ന്‌ - വിക 
സിപ്പിച്ച്‌ അഥവാ വിടര്‍ത്തി; ആടു - നൃത്തം വയ്ക്കൂ. 


അല്ലയോ കുണ്ഡലിനീ അനേകായിരം അനന്തന്മാര്‍ ഒരുമിച്ചതുപോലെ 
കാണപ്പെടുന്ന നീ നിന്റെ ആയിരം പത്തികളും വിടര്‍ത്തിനിന്ന്‌ നൃത്തം 
വയ്ക്കു. 


ആയിരംകോടിയനന്തന്‍ 


കുണ്ഡലിനി ഉണര്‍ന്നു പ്രസരിക്കാന്‍ തുടങ്ങുന്നതോടെ ഉള്ളിലുള്ള സൂ 
ക്ഷ്മ ശരീരത്തെക്കുറിച്ച്‌ അദ്ഭുതം തോന്നിക്കുന്ന പല കാര്യങ്ങളും യോഗി 
ക്ക്‌ നേരില്‍ കണ്ടറിയാന്‍ കഴിയുന്നു. സര്‍വത്ര ചുററിപ്പിണഞ്ഞ്‌ ദേഹമാസ 
കലം വ്യാപിക്കുന്ന അനേകായിരം സുക്ഷ്മനാഡികളുടെ വ്യൂഹം യോഗിക്ക്‌ 
കാണാറാകുന്നു. ഇവയെല്ലാം ദേഹമധ്യഗതമായ ഹൃദയതലത്തെ കേന്ദ്രമാ 
ക്കി പ്രവര്‍ത്തിക്കുന്നവയാണ്‌. ഹൃദയം താമരയുടെ ആകൃതിയിലുള്ള താ 
ണ്‌. ഇതിനുള്ളിലത്രേ സൂക്ഷ്മശരീരിയായ ജീവന്‍സ്ഥിതിചെയ്യുന്നത്‌. ഈ 
ഹൃദയതലത്തില്‍നിന്നും നുററിയൊന്ന്‌ പ്രധാന നാഡികള്‍ വിവിധ ഭാഗങ്ങ 
ളിലേക്ക്‌ പ്രസരിക്കുന്നുവെന്ന്‌ ഉപനിഷത്തുകള്‍ പ്രഖ്യാപിക്കുന്നു. ഇവയില്‍ 
ഏററവും പ്രധാനപ്പെട്ട മുന്നു നാഡികളാണ്‌ നാം നേരത്തേ വിവരിച്ച ഇഡാ, 
പിംഗളാ, സുഷുമ്നകള്‍. നൂററിയൊന്ന്‌ നാഡികളില്‍ ഓരോന്നിനും ആയിര 
ക്കണക്കിന്‌ ശാഖാനാഡികള്‍ ഉണ്ടെന്നാണ്‌ പ്രശ്നോപനിഷത്ത്‌ വിവരിക്കു 
ന്നത്‌. സൂക്ഷ്മനാഡികളുടെ കേന്ദ്രസ്ഥാനവും ജീവന്റെ ഇരിപ്പിടവുമായതു 
കൊണ്ടാണ്‌ ഹൃദയത്തെ ്രഹ്മോപാസനസ്ഥാനമായി വേദാന്തം അംഗീക 
രിക്കുന്നത്‌. വേദാന്തസമ്മതമായ ഹൃദയം ദേഹമധ്യത്തിലാണെന്നോര്‍ക്കണം. 
ചില യോഗികള്‍ കരുതുന്നതുപോലെ ഭ്രൂമധ്യത്തിലല്ലെന്ന്‌ ചുരുക്കം. യോ 
ഗാഭ്യാസവേളയില്‍ ഭ്രൂമധ്യത്തെ കേന്ദ്രമാക്കി ധ്യാനം ശീലിക്കാവുന്നതാണ്‌. 
എന്നാല്‍ വാസനകള്‍ പൂര്‍ണമായി നശിച്ച്‌ ഉറച്ച ജ്ഞാനനിഷ്ഠയോടുകൂ 
ടിയ ജീവന്‍മുക്തന്‍ ദേഹമധ്യത്തിലുള്ള ഹൃദയപുണ്ഡരീകത്തെ കേന്ദ്രമാ 
ക്കിയാണ്‌ സദാ സര്‍വത്ര ബ്രഹ്മനിഷ്ഠനായി വര്‍ത്തിക്കുന്നത്‌. ഹൃദയഭാഗ 
ത്തുനിന്നും ഒരു നാഡി മാത്രമാണ്‌ ശിരസ്സിന്റെ ഉപരിതലംവരെ എത്തുന്നത്‌. 
അതത്രേ സുഷുമ്ന. ഇഡ, പിംഗള എന്നീ നാഡികളോടുചേര്‍ന്ന്‌ സുഷുമ്ന 
മൂലാധാരച്ചക്രം, അനാഹതച്രകം (ഹൃദയം), ആജ്ഞാചക്രം എന്നിവയെ 
പരസ്പരം ബന്ധിപ്പിക്കുന്നതായി നാം നേരത്തേ കണ്ടുവല്ലോ. നാഡീവ്യൂഹ 
ത്തെക്കുറിച്ച്‌ ഛാന്ദോഗ്യോപനിഷത്തിന്റെ പ്രഖ്യാപനം നോക്കുക:- 


ശതം ചൈകാചഹ്യദയസ്യനാഡ്യഃ 

താസ്ധാം മുര്‍ധാനമഭിനിഃസ്യമമതകാ 

തയേോര്‍ധ്വമായന്നമ്യതത്വമത? 

വിഷ്ധങ്ങന്യാഉത്രകമണേഭവന്തി. ഛാന്ദോ. 8.6.6. 


കുണ്ഥലിനിച്ഛാട്‌ 631 








ഹൃദയതലത്തില്‍നിന്നും നൂററിഒന്നു നാഡികള്‍ പ്രസരിക്കുന്നു. അവ 
യിലൊന്നു മാത്രം ശിരസ്സിലെത്തിച്ചേരുന്നു. അതില്‍ക്കൂടി മുകളിലെത്തിയാല്‍ 
അമൃതത്വം കൈവരിക്കാം. സൂക്ഷ്മശരീരത്തിന്‌ ഇറങ്ങിപ്പോകാന്‍സഹായി 
ക്കുന്നവ മാത്രമാണ്‌ ചുററുമുള്ള മററു നാഡികള്‍. ദേഹനാഡികള്‍ എണ്ണമ 
ററവയാണ്‌. പ്രാധാന്യം പുരസ്കരിച്ചാണ്‌ നൂററിയൊന്ന്‌ എന്ന സംഖ്യ പറ 
ഞ്ഞിരിക്കുന്നത്‌. മേലുദ്ധരിച്ചിരിക്കുന്ന ഉപനിഷന്മന്ത്രത്തിന്റെ ഭാഷ്യത്തില്‍ ശങ്ക 
രഭഗവത്പാദര്‍ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്‌. ഈ നാഡികളുടെ വര്‍ണ 
വൈവിധ്യവും ഉപനിഷന്മന്ത്രംതന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. ആദിത്യമണ്ഡ 
ലത്തില്‍നിന്നും രശ്മികളെന്നപോലെയാണ്‌ ഈ നാഡികള്‍ഹൃദയത്തില്‍നി 
ന്നും വ്യാപിക്കുന്നത്‌. പിംഗല (ഇളം ചുവപ്പ്‌), വെളുപ്പ്‌, നീലം, മഞ്ഞ, കടും 
ചുവപ്പ്‌ ഇത്യാദി നിറഭേദമുള്ള അതിസൂക്ഷ്മമായ ഒരു രസംകൊണ്ട്‌ ഈ നാ 
ഡികള്‍ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുനിമിത്തമാണ്‌ പ്രാണപ്രസരത്തില്‍ നാ 
ഡികള്‍ വര്‍ണശബളിമയോടെ പ്രത്യക്ഷപ്പെടുന്നത്‌. ഈ സൂക്ഷ്മനാഡികള്‍ 
പ്രാണമാര്‍ഗേണ സദാ സൂര്യനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സത്ത്വരജ 
സ്തമസ്സുകളെന്ന ്രിഗുണങ്ങളുട്രെപകടരുപങ്ങളായ വാതപിത്തകഫങ്ങളെന്ന 
ത്രിദോഷങ്ങള്‍ പല അനുപാതത്തിലും ജഡശരീരങ്ങളില്‍ വ്യാപിച്ചിരിക്കു 
ന്നു. ത്രിദോഷങ്ങള്‍ പല അനുപാതത്തിലും സൂര്യതേജസ്സുമായി കൂടിച്ചേരു 
ന്നതുകൊണ്ടാണ്‌ നാഡികളിലെ രസം വിവിധ വര്‍ണങ്ങളെ പ്രകടമാക്കുന്ന 
ത്‌. സൂര്യതേജസ്സ്‌ വിവിധ വര്‍ണങ്ങളുടെ ആകരമാണെന്നിന്നു തെളിഞ്ഞിട്ടു 
ണ്ടല്ലോ. ഉപനിഷന്മന്ത്രവും ഭാഷ്യവും ഇക്കാര്യം പണ്ടേതന്നെ വെളിപ്പെടു 
ത്തിയിട്ടുണ്ട്‌. കുണ്ഡലിനീപ്രസരത്തോടെ യോഗിക്കു വെളിപ്പെടുന്ന ആയിര 
ക്കണക്കിനുള്ള ഈ നാഡികള്‍ ദേഹം കീറിനോക്കിയാലൊന്നും കാണാന്‍ 
പററുന്നവയല്ല. പ്രാണമയമായ സൂക്ഷ്മശരീരത്തിന്റെ ഘടകങ്ങളാണീ നാ 
ഡികള്‍. ഇങ്ങനെ ആയിരമായിരം നാഡികള്‍ ചുററിപ്പിണഞ്ഞുരുപംകൊണ്ടി 
രിക്കുന്ന സൂക്ഷ്മശരീരം കുണ്ഡലിനീപ്രാണനാല്‍ പരിപൂരിതമായിത്തീരു 
മ്പോള്‍പല നിറത്തിലുമുള്ള അനേകായിരം പാമ്പുകള്‍ ചുററിപ്പിണഞ്ഞിരു 
ന്നു ചലിക്കുന്ന പ്രതീതിയാണുണ്ടാവുക. അതുകൊണ്ടാണ്‌ കുണ്ഡലിനിയെ 
ഗുരുദേവന്‍ "ആയിരം കോടിയനന്തന്‍ നീ” എന്നു വിവരിച്ചി രിക്കുന്നത്‌. ശിവന്‍ 
സര്‍പ്പഭൂഷണനാണ്‌ എന്ന്‌ പറയുന്നതും ഈ യോഗാനുഭവത്തിന്റെ പ്രതീകാ 
ത്മക വിവരണം തന്നെയാണ്‌. 


ആനനമായിരവും തുറന്ന്‌ 


കുണ്ഡലിനി ഉണര്‍ന്നുകഴിഞ്ഞാല്‍ അതു സുഷുമ്നാ നാഡിയിലെ 
ആധാരചക്രങ്ങളെ ഭേദിച്ചുകൊണ്ടാണ്‌ മുന്നേറുന്നതെന്നു നാം കണ്ടുവല്ലോ. 
ആധാരചക്രമോരോന്നും ഓരോ താമരയുടെ ആകൃതിയിലാണ്‌ യോഗിക്ക്‌ 
അനുഭവപ്പെടുന്നത്‌. അതുകൊണ്ട്‌ ആധാരപങ്കജം എന്നു പറയുന്നുണ്ട്‌. കു 
ണ്ഡലിനീ പ്രവാഹത്തോടെ ഓരോ ആധാരസ്ഥാനത്തും ഇതളുകള്‍പോലെ 
യോഗനാഡികള്‍ ചൈതന്യമുററു പ്രകാശിച്ച്‌ യോഗികള്‍ക്കനുഭവവിഷയമാ 
യിത്തീരുന്നു. മുലാധാരച്രക്രത്തിന്‌ ഇങ്ങനെ നാല്‍ ഇതളുകളും സ്വാധിഷ്ഠാ 


632 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്ണവ്യാഖ്യാനം - ഭാഗം 7/7 





നത്തിന്‌ ആറും മണിപുരത്തിന്‌ പത്തും അനാഹതത്തിന്‌ പന്ത്രണ്ടും വിശു 
ദ്ധിക്ക്‌ പതിനാറും ആജ്ഞാചക്രത്തിന്‌ രണ്ടും ഇതളുകളും ഉള്ളതായിട്ടാണ്‌ 
പ്രസിദ്ധി. ആധരാസ്ഥാനങ്ങളെ താമരകളായി കല്‍പിച്ചാല്‍ ഈ യോഗനാ 
ഡികളെ ഇതളുകളായി കരുതാം. ച്രകങ്ങളായി കല്‍പിച്ചാല്‍ ഇവയെ അര 
ങ്ങളായും കരുതാം. താമരയിലെ കൂമ്പിയിരിക്കുന്ന ഇതളുകള്‍ സൂര്യോദയ 
ത്തോടെ വികസിച്ച്‌ പ്രകാശം പരത്തുന്നതുപോലെയാണ്‌ കുണ്ഡലിനീപ്ര 
വാഹത്തോടെ ആധാരപങ്കജങ്ങളിലെ ദളങ്ങള്‍ ചൈതന്യമുററു വിടര്‍ന്ന്‌ യോ 
ഗിക്കനുഭവപ്പെടുന്നത്‌. കുണ്ഡലിനിയുടെ ഉദയവും ആധാരപങ്കജങ്ങളുടെ 
ഉണര്‍വും അനന്തമായ സത്യബോധത്തെയും ആനന്ദത്തെയും പ്രദാനം ചെ 
യ്യുന്നു. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ ജനനീനവരത്നമഞ്ജരിയില്‍ “അഖണ്ഡാ 
നുഭൂതിയിലെഴും തണ്ടാരില്‍വീണു മധുവുണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി 
സുകൃതി” എന്നു വിവരിച്ചിരിക്കുന്നത്‌. കുണ്ഡലിനി ആജ്ഞാച്കരവും ക 
ടന്നു മുന്നേറുന്നതോടെയാണ്‌ സഹ്രസാരത്തിലെത്തിച്ചേരുന്നത്‌. സഹ്രസാ 
രം തലച്ചോറിന്റെ ഉപരിഭാഗത്ത്‌ ആയിരം ഇതളുകളുള്ള ഒരു താമരപോലെ 
യോ ആയിരം അരങ്ങളുള്ള ഒരു ച്ര്രംപോലെയോ ശോഭിക്കുന്ന ആധാരമാ 
ണ്‌. കുണ്ഡലിനി സഹസ്രാരത്തിലെത്തുന്നതോടെ ആ കേന്ദ്രത്തില്‍ അനന്ത 
മായ ബോധസത്യം തെളിയുകയും അനന്തന്റെ ഫണങ്ങളെന്നപോലെ ചു 
ററുപാടും ആയിരക്കണക്കിന്‌ പ്രകാശകിരണങ്ങള്‍ പരക്കുകയും ചെയ്യുന്നു. 
ഇവിടെ കുണ്ഡലിനീപ്രാണന്‍ സ്പന്ദനം അവസാനിപ്പിച്ച്‌ ബോധസ്വരൂപമായ 
സത്യത്തില്‍ അലിഞ്ഞുചേരുകയാണ്‌. ഇതാണ്‌ ശിവശക്ത്യൈക്യം. ഇവിടെ 
ശിവനും ശക്തിയും ഒന്നായിത്തീരുന്നു. യോഗികള്‍ തുരീയാനുഭവമായി വി 
വരിക്കുന്നതും ഇതുതന്നെ. ആന്തരമായ നിര്‍വികല്‍പസമാധിയും ഇതുതന്നെ. 
സാധകന്‍ ഈ തുരിയാനുഭവം അഥവാ നിര്‍വ്വികല്‍പസമാധി നേടിക്കൊടു 
ക്കാന്‍വേണ്ടി സഹസ്സരാരത്തിലേക്ക്കടന്ന്‌ ആയിരം ഫണവും വിടര്‍ത്തി നൃ 
ത്തംവയ്ക്കാനാണ്‌ “ആയിരമാനനവും തുറന്നാടുപാന്വേ” എന്ന വരികൊ 
ണ്ട്‌ കുണ്ഡലിനിയോടാവശ്യപ്പെട്ടിരിക്കുന്നത്‌. സഹ്രസാരത്തിലെ ആയിരം അര 
ങ്ങളെയുമാണിവിടെ അനന്തന്റെ ആയിരം ആനനമായി കല്‍പിച്ചിരിക്കുന്ന 
തെന്ന്‌ സ്പഷ്ടം. 


മന്ത്രസ്വരുപിണി 


നാദരൂപിണിയാണ്‌ കുണ്ഡലിനി. ഉണര്‍ന്നു പ്രസരിക്കാന്‍ തുടങ്ങുന്ന 
തോടെ നാദാത്മികയായിട്ടാണ്‌ കുണ്ഡലിനി സ്പന്ദിച്ചു മുന്നേറുന്നത്‌. ഓ 
രോ ആധാരപത്മത്തിലും ഇതളുകള്‍പോലെ വെളിപ്പെടുന്ന നാഡീവ്യൂഹ 
ങ്ങളില്‍ കുണ്ഡലിനി ശബ്ദസ്പന്ദനങ്ങളുളവാക്കുന്നു. ഇവ ഒരു യോഗിക്ക്‌ 
അക്ഷരരുപത്തില്‍ തെളിഞ്ഞുകിട്ടുന്നു. ഈ ശബ്ദസ്പന്ദനങ്ങളെ ആശ്രയി 
ച്ചാണ്‌ സംസ്കൃതഭാഷയിലെ അന്‍പത്‌ അക്ഷരങ്ങളും രൂപംകൊണ്ടിട്ടുള്ളത്‌. 
“ഹേ, നാദരൂപിണീ” എന്നു ഗുരുദേവന്‍ ജനനീനവരത്നമഞ്ജരി' യില്‍ ജന 
നിയെ വിളിച്ചിരിക്കുന്നത്‌ ശബ്ദാത്മികയാണ്‌ ശക്തി എന്നു വ്യക്തമാക്കു 
വാനാണ്‌. ശക്തി അതിന്റെ ആദ്യത്തെ സ്പന്ദനം മുതല്‍ ശബ്ദതരംഗങ്ങളെ 


കുണ്ഡലിനിച്ചാട്ട്‌ 633 


ഉളവാക്കുന്നുവെന്നു കാണേണ്ടതാണ്‌. സ്പന്ദനഗതി മുന്നേറുന്നതോടെ ശ 
ബ്ദപ്രകടനത്തിന്റെ സ്വരൂപവും മാറിവരുന്നുവെന്നേയുള്ളൂ. ആധാരച്രകങ്ങ 
ളിലെ അരങ്ങളില്‍ കടന്ന്‌ ശക്തി സ്പന്ദിക്കുമ്പോള്‍ സ്പഷ്ടമായി യോഗി 
ക്ക്‌ അനുഭവപ്പെടുന്ന ശബ്ദസ്പന്ദനങ്ങളാണ്‌ അക്ഷരങ്ങള്‍. അക്ഷരങ്ങള്‍ 
കൂട്ടിയിണക്കി രൂപംകൊടുത്തിട്ടുള്ളവയാണല്ലോ മന്ത്രങ്ങളെല്ലാം. മനസ്സിനേ 
കാഗ്രപ്പെടാനുള്ള ഉപായങ്ങളാണ്‌ മന്ത്രങ്ങള്‍.ശക്തിതന്നെ സ്പന്ദിച്ചു പ്രകട 
മാക്കിയിട്ടുള്ള അക്ഷരങ്ങള്‍കുട്ടിയിണക്കി അതില്‍ മനസ്സിനെ ഏകാഗ്രപ്പെടു 
ത്തി ശക്തിയെ ഉണര്‍ത്താന്‍ പരിശീലിക്കുന്നത്‌ അത്യന്തം ശാസ്ത്രീയമാ 
ണെന്നോര്‍ക്കണം. മ്രന്തശബ്ദത്തില്‍ മാത്രമായി ചിത്തമേകാഗ്രപ്പെടുമെങ്കില്‍ 
അതോടെ കുണ്ഡലിനി ഉണര്‍ന്നു കിട്ടുന്നതാണ്‌. “ഓം” എന്ന പ്രണവമന്ത്രം 
മുതല്‍ മനസിനേകാഗ്രപ്പെടാന്‍ നിര്‍ദേശിക്കപ്പെട്ടിട്ടുള്ള മ്രന്തങ്ങള്‍കോടിക്ക 
ണക്കിനുണ്ട്‌. അവയെല്ലാം ബോധസത്യവും പ്രാണശക്തിയും ചേര്‍ന്ന്‌ വെ 
ളിപ്പെടുത്തിയിട്ടുള്ളവയും അതുപോലെ കുണ്ഡലിനിയെ ഉണര്‍ത്തി ബോധ 
സത്യത്തെ കാട്ടിത്തരാന്‍ കഴിവുള്ളവയും ആണെന്നു കാണേണ്ടതാണ്‌. 
ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ അഞ്ചാം ഈരടിയില്‍ വെളിപ്പെടുത്തിയിരിക്കു 
ന്നത:- 


ട ഒഓമെന്നുതൊട്ടൊരുകോടി മന്ത്രപ്പൊരുള്‍ 
നാമെന്നറിഞ്ഞുകൊണ്ടാടു പാമ്പേ! 


ഓം എന്നുതൊട്ടൊരു - ഓം എന്ന പ്രണവമന്ത്രം തുടങ്ങി. കോടിമന്ത്ര 
പ്പൊരുള്‍ - കോടിക്കണക്കിനുള്ള മന്ത്രങ്ങള്‍ വിളിച്ചറിയിക്കുന്ന സത്യം. നാം 
- കുണ്ഡലിനീശക്തിയും അതില്‍ ഇടതിങ്ങി നിറയുന്ന ബോധവസ്തുവും 
തന്നെയാണ്‌. എന്നറിഞ്ഞുകൊണ്ട്‌ - എന്നു വ്യക്തമായി അനുഭവിച്ചറിഞ്ഞു 
കൊണ്ട്‌. പാമ്പേ! ആടു - അല്ലയോ കുണ്ഡലിനീ നൃത്തം വച്ചു മുന്നേറൂ. 
ഓം എന്ന ്രണവമന്ത്രം തുടങ്ങി കോടിക്കണക്കിനുള്ള മന്ത്രങ്ങള്‍ വെ 
ളിപ്പെടുത്തുന്ന സത്യം കുണ്ഡലിനീശക്തിയും അതില്‍ ഇടതിങ്ങിനിറയുന്ന 
ബോധവസ്തുവും തന്നെയാണെന്നു വ്യക്തമായി അനുഭവിച്ചറിഞ്ഞുകൊണ്ട്‌ 
അല്ലയോ കുണ്ഡലിനീ നൃത്തംവച്ചു മുന്നേറൂ. 


മന്ത്രപ്പൊരുള്‍ 

രണ്ടും മൂന്നും നാലും ഈരടികളില്‍ കുണ്ഡലിനീപ്രസരത്തിന്റെയും 
തുടര്‍ന്നുണ്ടാകുന്ന സത്യബോധത്തിന്റെയും ആദി മദ്ധ്യാവസാനഘട്ടങ്ങള്‍ 
വിവരിച്ചു. തുടര്‍ന്നു ഗുരുദേവന്‍ അഞ്ചു മുതലുള്ള ഓരോ ഈരടിയിലും കു 
ണ്ഡലിനീ പ്രസരത്തോടെ തെളിയുന്ന അത്ഭുതകരങ്ങളായ വിവിധാനുഭവ 
ങ്ങളെ ഓരോന്നായി വിവരിക്കാന്‍ തുടങ്ങുകയാണ്‌. പ്രസരം ആരംഭിക്കുന്ന 
തോടെ കുണ്ഡലിനി ആധാരപത്മങ്ങളില്‍ ഇതളുകള്‍പോലെ ചുററിലും വെ 
ളിപ്പെടുന്ന നാഡീസ്ഥാനങ്ങളില്‍ ബിന്ദുയുക്തമായ അക്ഷരങ്ങളെ ധ്വനിപ്പി 
ച്ചുകൊണ്ട്‌ സ്പന്ദിക്കാന്‍ തുടങ്ങുന്നു. ആധാരപത്മങ്ങളുടെ മധ്യഭാഗത്തും 
ചില പ്രത്യേക ധ്വനികള്‍ ഉളവാക്കി സ്പന്ദിക്കുന്നു. മൂലാധാരച്രകത്തിന്റെ 


634 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


മധ്യത്തുനിന്നാണ്‌ കുണ്ഡലിനി ഉണര്‍ന്നു പ്രസരിക്കാന്‍ തുടങ്ങുന്നത്‌. 
അതുകൊണ്ട്‌ മുലാധാരച്ക്രത്തിന്റെ മധ്യത്തില്‍ വിശേഷിച്ച്‌ അക്ഷരധ്വനി 
യൊന്നും അനുഭവപ്പെടുന്നില്ലെന്നാണ്‌ ഒരുമതം. കാമബീജമായ “കം' മൂലാ 
ധാരമധ്യത്തില്‍ ധ്വനിച്ച്കേള്‍ക്കാമെന്നാണ്‌ മറെറാരു മതം. എന്നാല്‍ അതി 
ന്റെ നാലിതളുകളിലും ബിന്ദുയുക്തങ്ങളായ നാലക്ഷരങ്ങള്‍ ധ്വനിച്ചുകേള്‍ 
ക്കാനിടവരുന്നു. അനുസ്വാരമാണ്‌ ബിന്ദു. വം, ശം, ഷം, സം എന്നിവയാണ്‌ 
ആ അക്ഷരങ്ങള്‍. ആറിതളുകളുള്ള സ്വാധിഷ്ഠാനപത്മത്തില്‍ ബം, ഭം, മം, 
യം, രം, ലം എന്നീ ആറക്ഷരധ്വനികളാണ്‌ വെളിപ്പെടുന്നവ. ജലദേവതയായ 
വരുണന്റെ ബീജാക്ഷരമായ “വം” സ്വാധിഷ്ഠാനപത്മത്തിന്റെ മധ്യഭാഗത്തും 
ധ്വനിച്ചു കേള്‍ക്കാന്‍ ഇടവരുന്നു. അടുത്ത മണിപൂരകചക്രത്തിന്‌ പത്തിതളു 
കളാണല്ലോ ഉള്ളത്‌. അവയില്‍ യഥാക്രമം ഡം, ഡം, ണം, തം, ഥം, ദം, ധം, 
നം, പം, ഫം എന്നീ ബിന്ദുയുക്താക്ഷരങ്ങളാണ്‌ കുണ്ഡലിനീസ്പന്ദനത്തോ 
ടെ വെളിപ്പെടുന്നത്‌. അഗ്നിബീജാക്ഷരമായ “രം” പത്മമധ്യത്തിലും വെളി 
പ്പെടുന്നു. തുടര്‍ന്ന്‌ പന്ത്രണ്ടക്ഷരങ്ങളാണ്‌ അനാഹതപത്മത്തിന്റെ ഇതളുക 
ളില്‍ പ്രകടമാകുന്നവ. അവയത്രേ കം, ഖം, ഗം, ഘം, ങം, ചം, ഛം, ജം, 
ത്ധം, ഞം, ടം, ഠം എന്നീ അക്ഷരങ്ങള്‍. വായു ബീജാക്ഷരമായ “യം” പത്മ 
മധ്യത്തിലും തെളിയുന്നു. പതിനാറിതളുകളുള്ള വിശുദ്ധിപത്മമാണടുത്തത്‌. 
അനുസ്വാരത്തോടുകൂടി സ്വരങ്ങള്‍ പതിനാറും ഈ പതിനാറിതളുകളില്‍ പ്ര 
കടമാകുന്നു. ആകാശബീജാക്ഷരമായ “ഹം” പത്മമധ്യത്തിലും. ശ്രൂമധ്യത്തില്‍ 
സ്ഥിതിചെയ്യുന്ന ആജ്ഞാച്രക്രത്തിലെ രണ്ടിതളുകളിലുമായി ഹം, ക്ഷം എന്ന 
രണ്ടക്ഷരങ്ങളും പ്രകടമാകുന്നു. ആജ്ഞാച്രകമധ്യത്തില്‍ ്രഹ്മബീജാക്ഷ 
രമായ “ഓം” എന്ന പ്രണവമ്ര്ത്രവും തെളിയുന്നു. അതോടെ വസ്തുബോധ 
വും സുവ്യക്തമായി ഭവിക്കുന്നു. ആജ്ഞാചക്രം കടന്ന്‌ സഹ്രസാരത്തിലേക്കു 
കടക്കുന്നതോടെ ശക്തി സ്പന്ദനമുപേക്ഷിച്ച്‌ നിശ്ചലമായ ബോധവസ്തു 
വില്‍ ഏകീഭവിക്കുന്നുവെന്ന്‌ നാം കണ്ടുവല്ലോ. അപ്പോള്‍ പ്രണവം മുതലുള്ള 
എല്ലാ അക്ഷരധ്വനികളും ഷഡാധാരങ്ങളില്‍ കുണ്ഡലിനി സ്പന്ദിച്ചുളവാക്കു 
ന്നവയാണ്‌. ഈ അക്ഷരധ്വനികള്‍ കൂടിച്ചേര്‍ന്നുള്ളവയാണല്ലോ മന്ത്രങ്ങളെ 
ല്ലാം. അതുകൊണ്ട്‌ കുണ്ഡലിനി മന്ത്രസ്വരുപിണിയാണ്‌. ലളിതാസഹ്രസനാ 
മത്തില്‍ സര്‍വ്വ മന്ത്രസ്വരൂപിണി” എന്ന്‌ ദേവി പര്യായമായി ചേര്‍ത്തിരിക്കു 
ന്നതും ഇക്കാരണത്താലാണ്‌. കുണ്ഡലിനീയോഗാനുഭവംകൊണ്ട്‌ തനിക്കു 
വെളിപ്പെട്ട ഈ ശക്തിരഹസ്യമാണ്‌ ഗുരുദേവന്‍ അഞ്ചാമത്തെ ഈരടിയില്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


സത്യം കണ്ടെത്തേണ്ടത്‌ ഉള്ളിലാണ്‌ 


ഒരു സാധകന്‍ സഗുണമായോ ആരംഭം മുതല്‍ തന്നെ നിര്‍ഗുണമാ 
യോ ആത്മധ്യാനം അഭ്യസിക്കാവുന്നതാണെന്നും നാം കണ്ടുവല്ലോ. പുലി 
ത്തോല്‍ പുതച്ച ശിവരൂപം ധ്യാനിച്ചുറപ്പിക്കുന്ന ഒരാള്‍ക്ക്‌ കുണ്ഡലിനി 
പ്രസരത്തോടെ സമാധിവേളയില്‍ ആധാരചക്രങ്ങളില്‍ ശിവരൂപം തെളിഞ്ഞു 
കാണാറാകുന്നു. ശിവപ്രതീകം പുലിത്തോല്‍ ധരിക്കുന്നതായി കൽപി 


കുണ്ഡലിനിച്ചാട്ട്‌ 635 


ക്കാനെന്താണു കാരണം. അജ്ഞാനംകൊണ്ട്‌ ആവൃതമായിരിക്കുന്ന 
ആത്മാവ്‌ അജ്ഞാനത്തെ നശിപ്പിച്ച്‌ സ്വരൂപം വീണ്ടെടുക്കുന്നതാണ്‌ 
മോക്ഷം. ശുദ്ധാനന്ദസ്വരുപമായ ആത്മാവ്‌ അജ്ഞാനംകൊണ്ടു മറയ്ക്കപ്പെ 
ടുന്ന വസ്തുസ്ഥിതിയെത്തന്നെയാണ്‌ ശിവന്‍ കാട്ടാളവേഷം ധരിച്ചു എന്ന 
പ്രതീകഭാവനകൊണ്ട്‌ പുരാണങ്ങള്‍ വര്‍ണിക്കുന്നത്‌. കാട്ടാളവേഷം ധരിച്ച 
ശിവന്‍ കാട്ടാളത്തിയുടെ വേഷം ധരിച്ചശക്തിയുമൊരുമിച്ചാണ്‌ വേട്ടയ്ക്കിറ 
ങ്ങുന്നത്‌. അജ്ഞാനാവരണത്തില്‍നിന്നും പൊന്തിവരുന്ന കുണ്ഡലിനി 
തന്നെയാണ്‌ കാട്ടാളത്തി. രണ്ടുപേരും ചേര്‍ന്ന്‌ കാമക്രോധാദിവന്യ മൃഗങ്ങ 
ളെവേട്ടയാടുന്നു. വേട്ടയാടിക്കൊന്ന വന്യമൃഗങ്ങളുടെ തോല്‍ ധരിച്ചുകൊണ്ട്‌ 
അവര്‍ മുന്നേറുന്നു. കുണ്ഡലിനി ആജ്ഞാചക്രത്തിലെത്തുന്നതുവരെ 
കാമാദിവികാരങ്ങള്‍ പാടെ നശിച്ചുപോകുന്നില്ലെന്ന്‌ നാം കണ്ടുവല്ലോ. എ 
ങ്കിലും പ്രാണപ്രസരം മുന്നേറിക്കൊണ്ടിരിക്കുന്തോറും ബോധദീപ്തി തെളി 
യുകയും മനോവികാരങ്ങള്‍ക്ക്‌ ശക്തി കുറയുകയും ചെയ്യും. ഈ ഘട്ടങ്ങളി 
ലാണ്‌ ഇരുട്ടും വെളിച്ചവും കലര്‍ന്ന വിവിധ ദര്‍ശനങ്ങള്‍ വസ്തുബോധ 
ത്തോടൊപ്പം ഉദയംചെയ്യുന്നത്‌. ഇങ്ങനെ വര്‍ണശബളമായി പ്രശോഭിക്കുന്ന 
ബോധസ്വരൂപമായ ആത്മാവുതന്നെയാണ 'പുള്ളിപ്പുലിത്തോല്‍ പുത 
യ്ക്കുന്ന ശിവന്‍. അങ്ങനെയുള്ള ശിവപ്രതീകകല്‍പനയ്ക്കിടയായതും ഈ 
ആത്മദര്‍ശനത്തിന്റെ പശ്ചാത്തലത്തില്‍തന്നെയായിരിക്കണം. ഈ ആത്മ 
ദര്‍ശനരഹസ്യമാണ്‌ ഗുരുദേവന്‍ ആറാമത്തെ ഈരടിയില്‍ ഇങ്ങനെ ചിത്രീ 
കരിക്കുന്നത്‌:- 


6 പുള്ളിപ്പുലിത്തോല്‍ പുതയ്ക്കും പൂമേനിയെ- 
ന്നുള്ളില്‍ കളിക്കുമെന്നാടുപാമ്പേ! 
പാമ്പേ! - അല്ലയോ കുണ്ഡലിനീ; പുള്ളിപ്പുലിത്തോല്‍ പുതയ്ക്കും - 
പുലിത്തോല്‍ പുതച്ചിട്ടുള്ള അഥവാ ഇരുട്ടും വെളിച്ചവും ഇടകലര്‍ന്ന്‌ വര്‍ണ 
ശബളമായിക്കാണപ്പെടുന്ന; പൂമേനി -ശിവന്റെ സഗുണരുപം അഥവാ ബോ 
ധസ്വരൂപമായ ആത്മാവ്‌; എന്നുള്ളില്‍ കളിക്കും - എന്റെ ഹൃദയത്തില്‍ തെ 
ളിഞ്ഞു വിളങ്ങിനില്‍ക്കും; എന്ന്‌ ആടു - എന്നനുഭവിപ്പിച്ചുകൊണ്ട്‌ മുന്നോട്ട്‌ 
പ്രസരിക്കു. 
അല്ലയോ കുണ്ഡലിനീ, പുള്ളിപ്പുലിത്തോല്‍ പുതച്ചിട്ടുള്ള ശിവരൂപവും 
ഇരുട്ടും വെളിച്ചവും ഇടകലര്‍ന്ന്‌ വര്‍ണശബളമായി പ്രകാശിക്കുന്ന ബോധ 
സ്വരൂപമായ ആത്മാവും എന്റെ ഹൃദയത്തില്‍ തെളിഞ്ഞുവിളങ്ങുമെന്ന്‌ അ 
നുഭവിപ്പിച്ചു തന്നുകൊണ്ട്‌ നൃത്തംവച്ചു മുന്നോട്ടുനീങ്ങു. 


പുള്ളിപ്പുലിത്തോല്‍ പുതയ്ക്കും പൂമേനി 
സങ്കല്‍പനിരോധരുപത്തിലുള്ള യോഗമഭ്യസിച്ച്‌ കുണ്ഡലിനീപ്രാണനെ 
ഉണര്‍ത്തിയ ഉദ്ദാലകമുനിയുടെ അനുഭവങ്ങള്‍ യോഗവാസിഷ്ഠം വിശദമാ 
യി വിവരിക്കുന്നുണ്ട്‌. കുണ്ഡലിനി ഉണര്‍ന്നു. ആധാരപത്മങ്ങളെ ഓരോന്നാ 
യി തരണംചെയ്തു മുന്നോട്ടു നീങ്ങി. കുറെയൊക്കെയായിട്ടും സങ്കല്‍പങ്ങള്‍ 


636 ശ്രീനാരായണ ഗുരുദേവക്ൃയതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ഉള്ളിലേക്ക്‌ കടന്നുവന്നുകൊണ്ടിരുന്നു. വാളുകൊണ്ട്‌ ശ്രതുക്കളെ വെട്ടിവീ 
ഴ്ത്തുന്നതുപോലെ അദ്വൈതഭാവനകൊണ്ട്‌ മുനിസങ്കല്‍ പങ്ങളെ 
വെട്ടിവീഴ്ത്താന്‍ യത്നിച്ചു. മനസ്സിന്റെ സങ്കല്‍പവികല്‍പങ്ങള്‍ ഏതാണ്ടൊ 
ക്കെയൊടുങ്ങി. വ്യക്തമായ സത്യബോധം ആവിര്‍ഭവിച്ചു. എന്നാല്‍ ലോക 
ചിന്തയെ ഉളവാക്കുന്ന അജ്ഞാനത്തിന്റെപാടുകള്‍ ആ ബോധോദയത്തില്‍ 
പററിനില്‍ക്കുന്നത്‌ കാണ്‍മാനുണ്ടായിരുന്നു. വസിഷ്ഠന്‍ വിവരിക്കുന്നതു നോ 
ക്കുക. 


വികത്ചാഘേ പരേലുനേ 

സോ മപശ്യത്ഹൃദയാന്തരേ 

തമച്ഛന്നവിവേകാര്‍ക്കം 

ലോകകഞ്്ജളമേചകം. യോഗ. വാ. 


വികല്‍പങ്ങള്‍ മിക്കവാറും ഒടുങ്ങി. അപ്പോഴേക്കും അജ്ഞാനജന്യമായ 
ലോകചിന്തയുടെ പാടുകള്‍പററി മങ്ങിയ ജ്ഞാനസൂര്യന്‍ ഉള്ളില്‍ കാണാ 
റായി. ജ്ഞാനസൂര്യനില്‍ പററിയിരിക്കുന്ന ലോകചിന്തയുടെ പാടുകളെയും 
ഒഴിച്ചുമാററാനായി പിന്നെ മുനിയുടെ യത്നം. അവയും മാറിയതോടെ ഉള്ളില്‍ 
ഉജ്ജ്ലമായ തേജഃപുഞ്ജം കാണാറായി. ഇതും ശരിയായ സതൃദര്‍ശനമാ 
യിരുന്നില്ല. മുനി അതിനെയും ഉള്ളില്‍നിന്നും ഒഴിച്ചുമാററി. തുടര്‍ന്ന്‌ ഒരു 
ഗാഡനിദ്രയുടെ അനുഭവം ആവിര്‍ഭവിച്ചു. നിദ്രാനുഭവത്തെയും തിരസ്കരി 
ച്ചതോടെ ഹൃദയം ശുന്യാകാശത്തിന്റെ അനുഭവമുളവാക്കി. അതുകഴിഞ്ഞ്‌ 
തേജസ്സോ തമസ്സോ അല്ലാത്ത അത്ഭുതകരമായ ഒരു ബോധാനുഭവത്തില്‍ 
പൂര്‍ണവിലയം പ്രാപിച്ച്‌ മനസ്സ്‌ ഉപശമിച്ചു. തുടര്‍ന്ന്‌ വിശ്വവ്യാപകമായ ഒരു 
സത്തയുടെ വ്യക്തമായ ആവിര്‍ഭാവം അണകൊണ്ട്‌ തടയപ്പെട്ട ജലം ഒഴുക്ക്‌ 
നിലച്ച്‌ ഇടതിങ്ങി നിറയുന്നതുപോലെ മുനിക്കനുഭവപ്പെട്ടു. ശുദ്ധമായ ബ്ര 
ഹ്മദര്‍ശനത്തിന്റെ പ്രാരംഭമാണിത്‌. ഈ ബ്രഹ്മദര്‍ശനംവരെയുള്ള അനു 
ഭവം എണ്ണിയെണ്ണി ക്രമമായി ഗുരുദേവന്‍ കുണ്ഡലിനിപ്പാട്ടില്‍ വെളിപ്പെടു 
ത്തിയിരിക്കുന്നു. അജ്ഞാനജന്യമായ ലോകചിന്തയുടെ പാടുകള്‍പററി മങ്ങി 
ഉദയംചെയ്ത ബോധസൂര്യനെയാണ്‌ ഗുരുദേവന്‍ “പുള്ളിപ്പുലിത്തോല്‍ പു 
തയ്ക്കും പൂമേനി” യായി ചിത്രീകരിച്ചിരിക്കുന്നത്‌. 


ശിവന്‍െറ ശ്മശാനനൃത്തം 


സങ്കല്പങ്ങളെ നിരോധിച്ച്‌ ലോകചിന്തകളെ ഉപശമിപ്പിക്കുന്നതാണല്ലോ 
യോഗാഭ്യാസം. യോഗാഭ്യാസം പരിപക്വമാകുന്നതോടെ കുണ്ഡലിനീപ്രസ 
രവും ആത്മബോധവും ആരംഭിക്കുന്നു. ഇങ്ങനെ ആരംഭിക്കുന്ന ജ്ഞാനാ 
ഗ്നിയില്‍ പ്രപഞ്ചദര്‍ശനങ്ങള്‍ എരിഞ്ഞു ചാമ്പലാകുന്നതുതന്നെയാണ്‌ ശിവ 
ന്‍െറ സംഹാരക്രിയ. ബോധോദയമുണ്ടാകുന്നതോടെ ഹൃദയം പ്രപഞ്ചാനു 
ഭവങ്ങളെ ചുട്ടുകരിക്കുന്ന ശ്മശാനം പോലെ യോഗിക്കനുഭവപ്പെടുന്നു. 
അതോടെ ബാഹ്യരപപഞ്ചവും വിശേഷിച്ച്‌ വസ്തുസത്തയില്ലാതെ 
ബോധസ്വരൂപമായ സത്യത്തിലെ വെറും പുറംപുച്ചാണെന്നനുഭവപ്പെടുന്നു. 


കുണ്ഡലിനിച്ചാട്ട്‌ 637 


ഈ അനുഭവത്തെത്തന്നെയാണ്‌ “ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന്ന്‌” 
എന്ന്‌ ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. ത്രിഗു 
ണമയമായ പ്രപഞ്ചം ബോധോദയമുണ്ടായ യോഗിക്ക്‌ ഈശന്‍ അണിഞ്ഞി 
രിക്കുന്ന തിരുനീറു മാത്രമാണ്‌. ജ്ഞാനാഗ്നിയില്‍ സങ്കല്പങ്ങള്‍ എരിഞ്ഞു 
ഭസ്മമായശേഷം ഹൃദയ ശ്മശാനത്തില്‍ പ്രാണപ്രസരത്തോടൊപ്പം തെളി 
ഞ്ഞ്‌ നൃത്തം വയ്ക്കുന്ന ആത്മസ്വരുപത്തെയാണ്‌ ഗുരുദേവന്‍ ഏഴാമത്തെ 
ഈരടിയില്‍ ചിത്രീകരിച്ചിരിക്കുന്നത്‌. 


7 പേയും പിണവും പിറക്കും ചുടുകാടു 
മേയും പരംപൊരുളാടുപാമ്പേ! 


പേയും പിണവും - പിശാചും ജഡവും, കാമക്രോധാദി വികാരങ്ങളും 
ജഡസങ്കല്പങ്ങളും; പിറക്കും - പുതുതായി എത്തിക്കൊണ്ടിരിക്കുന്ന; ചുടു 
കാട്‌ - ചിത്തമാകുന്ന ശ്മശാനത്തെ; പരംപൊരുള്‍ - ബോധസ്വരുപമായ സ 
ത്യം; മേയും - ഭക്ഷിച്ചുകൊള്ളും, ക്രമേണ ഉപശമിപ്പിച്ചുകൊള്ളും എന്നറി 
ഞ്ഞ്‌; ആടുപാമ്പേ! - അല്ലയോ കുണ്ഡലിനീ പ്രസരിക്കു. 
പിശാചുക്കളും ശവശരീരങ്ങളും അഥവാ കാമക്രോധാദി വികാരങ്ങ 
ളും ജഡസങ്കല്‍പ്പങ്ങളും ഒന്നിനുപുറകെ ഒന്നായി എത്തിക്കൊണ്ടിരിക്കുന്ന 
ചുടുകാടിനെ അഥവാ ചിത്തമാകുന്ന ശ്മശാനത്തെ ശിവന്‍ അഥവാ ബോധ 
സ്വരൂപമായ സത്യം ഭക്ഷിച്ചുകൊള്ളും എന്നറിഞ്ഞ്‌ അല്ലയോ കുണ്ഡലിനീ 
പ്രസരിക്കു. 


സര്‍വ്വസംഹാരിയാണ്‌ ശിവന്‍ 


ശിവന്‍ സര്‍വസംഹാരിയാണെന്നും ഭസ്മംപുശി പുലിത്തോലണിഞ്ഞ്‌ 
ചുടുകാട്ടില്‍ താണ്ഡവനൃത്തം ചെയ്യുന്നു എന്നുമാണല്ലോ പ്രസിദ്ധി. ഭസ്മം 
പൂശലിന്‍െറയും പുള്ളിപ്പുലിത്തോലണിയലിന്‍െറയും രഹസ്യം നാം കണ്ടു 
കഴിഞ്ഞു. ചുടുകാടിനെത്തന്നെ തവിടുപൊടിയാക്കത്തക്കവണ്ണമാണ്‌ ആ 
നൃത്തം. കുണ്ഡലിനീപ്രസരം മുന്നേറുംതോറും ബോധോദയത്തിന്‍െറ ആ 
ഴവും കട്ടിയും കൂടുന്നു. സവികല്‍പസമാധിദശകള്‍ മാറിമാറി നിര്‍വികല്‍പ 
ദശയിലേക്കടുക്കുന്ന ഘട്ടമാണിത്‌. ബോധാനുഭവനത്തിന്‌ ആഴവും കട്ടിയും 
കൂടുന്നതോടെ ലോക സങ്കല്‍പങ്ങള്‍ ഒന്നൊന്നായി വിട്ടകന്ന്‌ ചിത്തമുപശ 
മിക്കുന്നതിനെയാണ്‌ ഗുരുദേവന്‍ “പരംപൊരുളിന്‍െറ ചുടുകാടുമേയ'ലായി 
സങ്കല്‍പ്പച്ചിരിക്കുന്നത്‌. ചുടുകാടു മുഴുവന്‍ മേഞ്ഞുതീര്‍ന്നാല്‍ നിര്‍വികല്‍പ 
ദശ എത്തിച്ചേരുകയും ചെയ്യും. ശ്രീശങ്കരഭഗവത്പാദര്‍ 'ശിവാനന്ദലഹരി' 
യില്‍ ശിവന്‍െറ ചുടുകാടുമേയല്‍ വിവരിക്കുന്നത്‌ നോക്കുക:- 


കിം (ബു മസ്തവ സാഹസം പശുപതേ! 
കമ്ത്യാസ്തി ശംഭോ! ഭവദ്‌- 

ധൈര്യം ചേദ്യശമാത്മനഃസ്ഥിതിരിയം 
ചാനെഃ കഥം ലഭ്യതേ? 


638 (ശാനാരായണ ഗുരുദേവക്യതികള്‍ സമത്മുരീണഷ്യാഖ്യാനം - ഭാഗം 77 


ശശ്യദ്ദേവഗണം ശ്രസന്മുന്നിഗണം 
നശ്യത്‌ ഗ്രപഞ്ചം ലയം 
പശ്യന്നിര്‍ഭയ ഏക ഏവ വിഹര- 
ത്യാനന്ദസാദന്ദാഭവവാന്‍. ശിവാ.ല. 


അല്ലയോ പശുപതേ. അങ്ങയുടെ സാഹസം എന്തുപറയാനാണ്‌? 
അങ്ങയുടെ ഈ ധൈര്യം മററാര്‍ക്കുണ്ട്‌? അങ്ങയുടെ ഈ അസാധാരണ 
സ്ഥിതി നേടാന്‍ കഴിവുള്ളവരാരുണ്ട്‌? ദേവകളെല്ലാം ഇതാ സ്ഥാന്ര ഷ്ട 
രാകുന്നു. മുനിമാരൊക്കെ ഭയപ്പെട്ടു വിറയ്ക്കുന്നു. പ്രപഞ്ചം മുഴുവന്‍ ഛിന്ന 
ഭിന്നമായി നശിക്കുന്നു. ഇങ്ങനെ എല്ലാം ലയിച്ചുമറയുന്നതു കണ്ടിട്ടും 
അങ്ങുമാത്രം ഒററയ്ക്ക്‌ ആനന്ദസമുദ്രത്തില്‍ ആറാടിനൃത്തം വയ്ക്കുന്നതു 
കാണുന്നു. ഇതെന്തൊരത്ഭുതം. ഇതാണ്‌ ശ്മശാനത്തിലെ ശിവതാ 
ണ്ഡവം. മനുഷ്യനെ കടന്നുപിടികൂടി സംസാരക്കൊടുംകാട്ടിലിട്ടു വല 
യ്ക്കുന്നവയാണല്ലോ കാമക്രോധാദിവികാരങ്ങളും ജഡസങ്കല്‍പങ്ങളും. അ 
തുകൊണ്ടാണവ പേയും പിണവുമായി സങ്കല്‍പിക്കപ്പെട്ടിരിക്കുന്നത്‌. ഈ 
ശ്മശാനത്തെ തവിടുപൊടിയാക്കാന്‍ ഇടതിങ്ങിനിറയുന്ന ബ്രഹ്മാനുഭവ 
ത്തിനല്ലാതെ മറെറാന്നിനും കഴിയുകയുമില്ല. (്രാണപ്രസരത്തില്‍ പെട്ടു 
നില്‍ക്കുന്ന ബോധാനുഭവമാണ്‌ സത്യം നൃത്തം വയ്ക്കുന്ന പ്രതീതിയുളവാ 
ക്കുന്നത്‌. ഈ അനുഭവത്തിന്‍െറ മാധുര്യം നിറഞ്ഞ വര്‍ണനയാണ്‌ ഏഴാ 
മത്തെ ഈരടി. 


വസ്തുസത്തയ്ക്കുള്ളിലാണ്‌ ശക്തിസ്പന്ദനം 


പ്രാണശക്തി' സ്പന്ദിച്ചുയരുന്നതും നിലനില്‍ക്കുന്നതും തിരിച്ചുലയി 
ക്കുന്നതും ബോധഘനമായ വസ്തുസത്തക്കുള്ളിലാണ്‌. കുണ്ഡലിനീ 
പ്രാണന്‍െറ ഉദയത്തോടെ വിവിധ വര്‍ണങ്ങളും ശബ്ദങ്ങളും അനുഭവവിഷ 
യമാകുന്നതായി നാം കണ്ടു. തുടര്‍ന്നു പലതരത്തിലുള്ള മണങ്ങളും അനുഭ 
വപ്പെടാറുണ്ട്‌. ഈ അനുഭവങ്ങളൊക്കെ പാടെ നിരോധിക്കാന്‍ ശ്രമിക്കുന്ന 
യോഗിക്ക്‌ സങ്കല്‍ പദര്‍ശനങ്ങളെല്ലാമകന്ന്‌ ബോധഘനമായ വസ്തു 
സ്വരൂപം തെളിയുമെന്നാണല്ലോ ഏഴാമത്തെ ഈരടിയില്‍ ചര്‍ച്ച ചെയ്തത്‌. 
വസ്തുസ്വരൂപം സുവ്യക്തമാകുന്നതോടെ അത്‌ ഓരോ പ്രാണസ്പന്ദന 
ത്തെയും അകവും പുറവും നിറഞ്ഞുനില്‍ക്കുന്നുവെന്ന്‌ ബോധ്യപ്പെടും. 
മാത്രമല്ല (പാണസ്പന്ദനം ക്രമേണ ആ വസ്തുസത്തയില്‍ അലിഞ്ഞു 
ചേര്‍ന്നു ലയിച്ചു മറയുന്നതായും കാണാറാകും. കുണ്ഡലിനി ബ്രഹ്മ 
രന്ധ്രത്തിലേക്ക്‌ കടക്കുന്നതോടെ ശക്തിസ്പന്ദനം പാടെ നിലയ്ക്കുമെന്ന്‌ 
നാം ധരിച്ചിട്ടുണ്ടല്ലോ. അതിന്‌ മുന്‍പ്‌ തന്നെ സ്പന്ദനമോരോന്നും സ്പ 
ന്ദിച്ചു ബോധവസ്തുവില്‍ മറഞ്ഞിട്ട്‌ വീണ്ടും സ്പന്ദിച്ചുവരുന്നത്‌ വ്യക്ത 
മായി അനുഭവിച്ചറിയാന്‍ കഴിയും. വിവിധരുപശബ്ദങ്ങളോടൊപ്പം മധുര 
മായ ഗന്ധവും അനുഭവിപ്പിച്ചിട്ട്‌ ശക്തിസ്പന്ദനം വസ്തുസത്തയില്‍ കടന്നു 
മറയുന്ന അനുഭവസ്വരൂപമാണ്‌ ഗുരുദേവന്‍ എട്ടാമത്തെ ഈരടിയില്‍ വിവരി 
ക്കുന്നത്‌:- 


കുണ്ഡലിനിച്ചാട്ട്‌ 639 


8 പൂമണക്കും കുഴലാളകം പൂകുമാ- 
കോമളമേനി കണ്ടാടു പാമ്പേ 
പൂമണക്കും - പലതരം മധുരഗന്ധങ്ങളും ഉളവാക്കുന്ന; കുഴലാള്‍ - 
സുന്ദരിയായ ദേവി അഥവാ പ്രകാശമയിയായ ശക്തി; അകംപുകും - 
ഉള്ളില്‍ അലിഞ്ഞുചേരുന്ന; ആ കോമള മേനി - ശക്തിയെ ആവരണം 
ചെയ്തുനില്‍ക്കുന്ന ബോധഘനമായ ആ വസ്തുസ്വരുപം പ്രത്യക്ഷത്തില്‍ 
കണ്ടനുഭവിച്ചുകൊണ്ട്‌ അല്ലയോ കുണ്ഡലിനീ; നൃത്തംവച്ചു മുന്നോട്ടു 
നീങ്ങു. 
പലതരം ഗന്ധങ്ങളുണ്ടാക്കുന്ന ശക്തി ഉള്ളില്‍ അലിഞ്ഞുചേരുന്ന 
വസ്തുസ്വരൂപം പ്രത്യക്ഷത്തില്‍ കണ്ടനുഭവിച്ചുകൊണ്ട്‌ അല്ലയോ കുണ്ഡി 
ലിനീ നൃത്തം വച്ചു മുന്നോട്ടുനീങ്ങു. 


നിശ്ചലമാണ്‌ സത്യവസ്തു 

നിര്‍വികാരവും നിശ്ചലവുമായി സ്ഥിതിചെയ്യുന്ന ബോധവസ്തുവി 
നുള്ളിലാണ്‌ ശക്തി സ്പന്ദിക്കാന്‍ തുടങ്ങുന്നത്‌. ശക്തി സ്പന്ദിച്ച്‌ പ്രപഞ്ച 
ഘടകങ്ങളുടെ കാഴ്ചയുളവാക്കുമ്പോഴും ശക്തിക്കാശ്രയമായ വസ്തു നിശ്ച 
ലമായിത്തന്നെ സ്ഥിതിചെയ്യുന്നു. നിശ്ചലമായ ഈ ആശ്രയം ഉള്ളതുകൊ 
ണ്ടാണ്‌ ശക്തിക്ക്‌ സ്പന്ദിച്ചുയരുവാനും മറയുവാനും വീണ്ടും സ്പന്ദിച്ചുയ 
രുവാനും സാധിക്കുന്നതുതന്നെ. കുണ്ഡലിനീപ്രാണപ്രസരം ആധാരചക്ര 
ങ്ങളെ കടന്നുപോകുന്നതോടെ ശക്തിക്കാശ്രയമായ നിശ്ചലവസ്തു സ്വരൂ 
പം യോഗിക്ക്‌ വ്യക്തമായി തെളിയുന്നു എന്നല്ല പ്രകാശവും ആനന്ദവും ഇ 
ടതിങ്ങി നിറഞ്ഞതാണാവസ്തുവെന്നും കാണാറാകുന്നു. അതുകൊണ്ടാണ്‌ 
ഗുരുദേവന്‍ “കോമള മേനി” എന്ന വിശേഷണം ചേര്‍ത്തിരിക്കുന്നത്‌. സ്പന്ദി 
ച്ചുയരുന്ന ശക്തി അകവും പുറവും ഈ കോമളമേനിയാല്‍ ചുററപ്പെട്ടിരിക്കു 
ന്നു. ശക്തിസ്പന്ദനം ഈ കോമളമേനിയില്‍ അലിഞ്ഞുചേര്‍ന്നു ലയിക്കു 
മ്പോഴാണ്‌ മേല്‍പറഞ്ഞ വസ്തുരഹസ്യം വെളിപ്പെടുന്നത്‌. അങ്ങനെ വെളി 
പ്പെട്ട വസ്തുരഹസ്യമാണ്‌ “മേലായമൂലമതിയാല്‍ ആവൃതം ജനനി” എന്ന 
ഭാഗംകൊണ്ട്‌ ജനനീനവരത്നമഞ്ജരിയില്‍ ഗുരുദേവന്‍ വെളിപ്പെടുത്തിയി 
ട്ടുള്ളത്‌. കുണ്ഡലിനീ പ്രാണശക്തി ഇങ്ങനെ വസ്തുവില്‍ അലിഞ്ഞുചേര്‍ 
ന്നു മറയുന്നതിനുമുമ്പ്‌ ദിവ്യരൂപങ്ങളും മധുരനാദങ്ങളും പുറപ്പെടുവിക്കുന്നു. 
അതോടൊപ്പം മധുരഗന്ധങ്ങളും കുണ്ഡലിനീ്രസരം അനുഭവിക്കുന്ന യോ 
ഗിയുടെ സാന്നിധ്യത്തില്‍ മററുള്ളവര്‍ക്കുപോലും ഈ നാദരുപങ്ങളും ഗന്ധ 
ങ്ങളും അനുഭവവിഷയമായിത്തീരുന്നു. ചില ദിവ്യസന്ദര്‍ഭങ്ങളില്‍ പിച്ചിപ്പൂ 
വില്ലാതെ പിച്ചിപ്പുമണം അനുഭവിക്കുന്നതായും മററും പലരും പറഞ്ഞുകേള്‍ 
ക്കാറില്ലേ? പ്രാണശക്തിയില്‍ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. മനസ്സേകാഗ്ര 
പ്പെടുന്ന വേളയില്‍ വ്യക്തമായി അറിവില്ലാതെതന്നെ പ്രാണപ്രസരമുണ്ടായി 
ചിലര്‍ ഇതൊക്കെ അനുഭവിച്ചു എന്നുവരാം. ഈ അനുഭവരഹസ്യം വെളി 
പ്പെടുത്താനാണ്‌ ഗുരുദേവന്‍ ശക്തിക്ക്‌ “ പൂമണക്കും കുഴലാള്‍” എന്ന വി 
ശേഷണം നല്‍കിയിരിക്കുന്നത്‌. ശക്തി ആനന്ദഘനമായ വസ്തുസത്തയില്‍ 


640 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1! 


അലിഞ്ഞുചേര്‍ന്നു മറയുന്നതാണ്‌ “കോമളമേനിയില്‍ അകം പൂകുന്ന പ്ര 
ക്രിയ. 


അനാഹതധ്വനികള്‍ 


ആധാരപത്മങ്ങളില്‍ തെളിയുന്ന അക്ഷരസ്പന്ദങ്ങളെക്കുറിച്ചും നാം 
മുമ്പ്‌ ചര്‍ച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ ദിവ്യരൂപങ്ങളും ദിവ്യഗന്ധങ്ങ 
ളുമുണ്ടാകുമെന്നും നാം കണ്ടു. കുണ്ഡലിനീ പ്രസരം ദേഹമധ്യത്തിലുള്ള 
അനാഹതചക്രത്തിലെത്തുന്നതോടെ യോഗിക്ക്‌ അനേകം ദിവ്യനാദങ്ങള്‍ € 
കള്‍ക്കാറാകുന്നു. വീണാനാദം, വേണുനാദം, പെരുമ്പറനാദം എന്നിങ്ങനെ 
പലതും. ഇവ എവിടെനിന്നു മുഴങ്ങുന്നു എന്ന്‌ വ്യക്തമായി അറിയാന്‍ കഴി 
കയില്ല. അതുകൊണ്ടാണ്‌ ഇവ “അനാഹത്‌ നാദങ്ങളെന്നറിയപ്പെടുന്നത്‌. 
മുഴക്കപ്പെടാതെ മുഴങ്ങുന്നവ എന്നാണ്‌ “അനാഹത” ശബ്ദത്തിനര്‍ഥം. അ 
നാഹതധ്വനിയില്‍ മനസ്‌ അതിവേഗം ലയിച്ച്‌ ഏകാഗ്രപ്പെടുന്നു. അനാഹത 
നാദത്തില്‍ ഏകാഗ്രപ്പെടുന്ന മനസിന്‌ ആ നാദത്തിനുള്ളില്‍ ജ്യോതിര്‍മ്മയ 
മായ വസ്തുസത്തയെ വ്യക്തമായി കണ്ടനുഭവിക്കാനും കഴിയുന്നു. കുണ്ഡലി 
നീപ്രസരത്തിന്‍െറ മുന്നേററത്തോടെയുണ്ടാകുന്ന ഈ അത്ഭുതാനുഭവത്തെ 
യാണ്‌ ഗുരുദേവന്‍ ഒന്‍പതാമത്തെ ഈരടിയില്‍ ചിത്രീകരിച്ചിരിക്കുന്നത്‌:- 


9 നാദത്തിലുണ്ടാം നമശ്ശിവായപ്പൊരു- 
ളാദിയായുള്ളതെന്നാടു പാമ്പേ! 
നാദത്തില്‍ - അനാഹത നാദത്തില്‍; ആദിയായുള്ളത്‌ - പ്രപഞ്ചാരംഭ 
ത്തിനു മുമ്പ്‌ നിലവിലുണ്ടായിരുന്ന; നമശ്ലിവായപ്പൊരുള്‍ -'നമശ്ശിവായ” മ 
ന്ത്രം ഉരുക്കഴിച്ചു കണ്ടെത്തേണ്ട ആദിയ വസ്തുസത്ത അഥവാ ബ്രഹ്മം; 
ഉണ്ടാം - ഉണ്ടെന്നു കാണാന്‍ കഴിയും; എന്ന്‌ പാമ്പേ! ആടു - എന്നറിഞ്ഞു 
കൊണ്ട്‌ അല്ലയോ കുണ്ഡലിനീ പ്രസരിക്കൂ. 
അനാഹതനാദത്തില്‍ പ്രപഞ്ചാരംഭത്തിന്‌ മുമ്പ്‌ നിലവിലുണ്ടായിരുന്ന 
ആദിമവസ്തുസത്ത അഥവാ ബ്രഹ്മം ഉണ്ടെന്നു കാണാന്‍ കഴിയും എന്നറി 
ഞ്ഞുകൊണ്ട്‌ അല്ലയോ കുണ്ഡലിനീ നൃത്തംവച്ചു മുന്നോട്ടു നീങ്ങൂ. 


നാദലയവും വസ്തുബോധവും 


സ്ഥൂലത്തില്‍നിന്നും സുക്ഷ്മത്തിലേക്കുള്ള മനസ്സിന്‍െറ പ്രയാണഘ 
ട്ടമാണ്‌ കുണ്ഡലിനീപ്രസരം. ഇവിടെ ശക്തിസ്പന്ദിച്ച്‌ വസ്തുവിനെ ലാ 
ക്കാക്കി തിരിച്ചുസഞ്ചരിക്കുകയാണ്‌ ബോധഘനമായ വസ്തുവില്‍ ശക്തി 
സ്പന്ദിച്ച്‌ സൃഷ്ടികര്‍മത്തിലൂടെ മുന്നേറാന്‍ തുടങ്ങുമ്പോള്‍ ആരംഭത്തില്‍ 
രുപപ്പെടുന്നവയാണ്‌ ശബ്ദസ്പര്‍ശരൂപസഗന്ധങ്ങളെന്ന പഞ്ചഭൂതതന്മാത്ര 
കള്‍. ഇവ കൂടിച്ചേര്‍ന്നതാണ്‌ അന്തഃകരണം അഥവാ മനസ്സ്‌. സൃഷ്ടികര്‍മം 
നടത്തുന്ന ശക്തി വസ്തുവില്‍നിന്നും ക്രമേണ അകന്നു പോവുകയാണ്‌. 
അപ്പോള്‍ കുണ്ഡലിനീ പ്രസരത്തോടെ സംഹാര്രകിയവഴി വസ്തുവിലേ 
ക്ക്‌ തിരിച്ചുചെല്ലുന്ന വിദ്യാരൂപിണിയായ ശക്തി അന്തഃകരണത്തെ പൊളി 
ച്ചുമാററുകയാണ്‌ ചെയ്യുന്നത്‌. ഇങ്ങനെ ഭുതതന്മാത്രകളുടെ സംഘാതമാ 


കുണ്ഡലിനിച്ചാട്ട്‌ 641 


യ ചിത്തം ഛിന്നഭിന്നമായി വസ്തുവില്‍ ലയിക്കാന്‍ ഭാവിക്കുമ്പോഴാണ്‌ യോ 
ഗിക്ക്‌ ദിവ്യഗന്ധങ്ങളും ദിവ്യ നാദങ്ങളും ഒക്കെ അനുഭവിക്കാന്‍ ഇടവരുന്ന 
ത്‌. ദിവ്യങ്ങളായ അനാഹതനാദങ്ങളെക്കുറിച്ച്‌ അനേകം സതൃദര്‍ശികള്‍ വി 
വരച്ചിട്ടുണ്ട്‌. ശ്രീശങ്കരഭഗവത്പാദര്‍ യോഗതാരാവലിയെന്ന ഗ്രന്ഥത്തില്‍ പ 
റയുന്നത്‌ നോക്കുക:- 


സരേചപുമെരരനിലസ്യ കുംെഭ- 

സ്തൂരീവ്യാസുനാഡിഷു വിശോധിതാസു 

അനാഹതാബഖ്യോബഹുഭിള്‍്പകാര- 

രന്ത്രപവര്‍ത്തതസദാനിനാദഃ യോഗ.താ 


രേചകപുരകകുംഭങ്ങള്‍കൊണ്ട്‌ നാഡികളെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്ന 
തോടെ “അനാഹത മെന്ന്‌ പ്രസിദ്ധമായിത്തീര്‍ന്നിട്ടുള്ള ധ്വനി പലവിധത്തിലും 
ഉള്ളില്‍ കേള്‍ക്കാന്‍ തുടങ്ങും. പലതരത്തിലുള്ളവ എന്തൊക്കെയാണെന്ന്‌ 
ശങ്കരശിഷ്യനായ ശ്രീസുരേശ്വരാചാര്യര്‍ ദക്ഷിണാമൂര്‍ത്ത്യുപനിഷദ്‌ വ്യാഖ്യാ 
നത്തില്‍ വിവരിക്കുന്നത്‌ നോക്കുക:- 


പ്രാണേ സുഷുമ്നാം സംപ്രാപ്തേ 

നാദേ27 ന്ത്ശുയത്യ്‌ ഷ്ടധാ 

ഘണ്ഡാദുന്ദുഭിശംഖാബ്ധി!- 

വീണാവേണ്ഡാദിതാളവത്‌. ദക്ഷിണാ. ഉപ. 


പ്രാണന്‍ സുഷുമ്നാനാഡിയില്‍ പ്രവേശിക്കുന്നതോടെ എട്ടുവിധം നാദ 
ങ്ങള്‍ ഉള്ളില്‍ കേള്‍ക്കാറാകുന്നു. മണിമുഴക്കം, പെരുമ്പറനാദം, ശംഖധ്വനി, 
കടലിന്‍െറ ഇരമ്പല്‍, വീണാനാദം, വേണുനാദം തുടങ്ങിയവ. ഈ നാദങ്ങ 
ളില്‍ മനസ്‌ അതിവേഗം ഏകാഗ്രപ്പെട്ടു ലയിക്കുന്നുവെന്നും നാദമധ്യത്തില്‍ 
ജ്യോതിസ്വരൂപമായി വസ്തു തെളിയുന്നുവെന്നും ശ്രീശങ്കരന്‍തന്നെ (പബോ 
ധസുധാകരമെന്ന കൃതിയില്‍ വിശദമായി വിവരിച്ചിട്ടുണ്ട്‌. ലോകത്തുള്ള ഭേരീ 
മൃദംഗശംഖാദി ശബ്ദങ്ങളില്‍ മനസ്സ്‌ അല്‍പനേരം രമിക്കുന്നു. എന്നാല്‍ 
മധുരമധുരമായ അനാഹതധ്വനിയില്‍ മനസ്‌ പൂര്‍ണമായി അലിഞ്ഞുചേര്‍ന്നു 
സത്യത്തെ കണ്ട്‌ രമിക്കുന്നു. ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ട്‌ ശ്രീശങ്കരഭഗവ 
ത്പാദര്‍ ഇങ്ങനെ പറയുന്നു:- 


നാദാഭ്യന്തര്‍വ്യത്തിജ്യോതിര്യദ്ര്‍ത്തതേഹിചിരം 
തത്മനോലീനം ചേദ്നപുനഃ്ംസാരബന്ധായ. 


അനാഹതധ്വനിക്കുള്ളില്‍ ്രഹ്മജ്യോതിസ്സ്‌ നിറഞ്ഞുതിങ്ങി അധിക 
നേരം അനുഭവവിഷയമാകുന്നു. അതില്‍ മനസ്സലിഞ്ഞു ചേര്‍ന്നാല്‍ പിന്നെ 
യൊരിക്കലും സംസാരബന്ധമുണ്ടാകുന്നതല്ല. ശ്രീനാരായണഗുരുദേവന്‍ ത 
ന്നെ തന്‍െറ മററു കൃതികളില്‍ പലയിടത്തും ഈ നാദഭൂമിയെയും സതൃദര്‍ 
ശനത്തെയും അനുഭവമാധുര്യത്തോടെ വിവരിച്ചിട്ടുണ്ട്‌. ജനന?നവരത്നമഞ്ജ 
രിയിൽ “എന്നാശയം ഗതിപെറും നാദഭൂമിയിലമര്‍ന്നാവിരാഭപടരും ചിന്നാഭി 


77-2003 41 


642 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


യില്‍ ത്രിപുടിയെന്നാണറുംപടികലര്‍ന്നാറിടുന്നു ജനനീ” എന്ന്‌ ഒന്നാം ശ്ലോ 
കത്തില്‍ തന്നെ വിവരിക്കുന്നത്‌ ഈ നാദലയയോഗത്തെയാണ്‌ “നാദഭൂമി” 
യെന്നത്‌ അനാഹതനാദമണ്ഡലത്തെയും “ആവിരാഭപടരും ചിന്നാഭി'യെന്ന 
ത്‌ അതിലടങ്ങുന്ന “നമശ്ശിവായ പ്പൊരുളിനെയും കാണിക്കുന്നുവെന്നോര്‍ക്കേ 
ണ്ടതാണ്‌. ആത്മോപദേശശതകത്തിലെ പതിനാറാം ശ്ലോകവും ഈ നാദല 
യയോഗത്തിന്‍െറ അനുഭവവിവരണമാണ്‌:- 


അധികവിശാലമരുപ്രദേശമമൊന്നായ്‌ 

നദിചെരുകുനാതുപോലെവന്നുനാദം 

ശ്രുതികളില്‍ വീണുതുറക്കുമക്ഷിയെന്നും 

യതമിയലും യതിവര്യനായിടേണം. ആത്മോ. ശ. 16 


വിശാല മരുഭൂമിയില്‍ നദീജലംവന്നു പെരുകുന്നതുപോലെ ഉള്ളില്‍ 
അനാഹതധ്വനി മുഴങ്ങിക്കേള്‍ക്കാറാകും. കണ്ണു തെളിയും. വ്യക്തമായ വ 
സ്തുബോധമുണ്ടാകുമെന്നര്‍ഥം. അതുകൊണ്ട്‌ മനസ്സിന്‍െറ ഉപശമം നേടാന്‍ 
കഴിവുള്ള യോഗിയായിത്തീരാന്‍ യത്നിക്കേണ്ടതാണ്‌. ഇങ്ങനെ അനാഹത 
നാദമണ്ഡലത്തില്‍ തെളിയുന്ന സത്യാനുഭൂതിയെയാണ്‌ പരിമിതപദങ്ങള്‍ 
കൊണ്ട്‌ മനോഹരമായി ഗുരുദേവന്‍ ഒന്‍പതാം ഈരടിയില്‍ വിവരിച്ചിരിക്കു 
ന്നത്‌. “നമശ്ശിവായപ്പൊരുള്‍” എന്നിടത്തെ നമശ്ശിവായശബ്ദം ജപസാധനയ്ക്കു 
പയോഗിക്കാവുന്ന മന്ത്രങ്ങളെയെല്ലാം സംഗ്രഹിക്കുന്നുവെന്നു കാണേണ്ട 
താണ്‌. 


ഗുണാതീതമാണ്‌ സത്യം 


കുണണ്‍ഡലിനീപ്രസരം മുന്നേറുന്നതോടെ ക്രമേണ ഗുണാതീതമായ 
ബോധവസ്തു അഥവാ ബ്രഹ്മസ്വരുപം തെളിയുന്നു. ശുദ്ധമായ ബോധത്തി 
നുള്ളില്‍ മായാസ്പന്ദനം സത്വരജസ്തമോ ഗുണങ്ങളെ വേര്‍തിരിച്ച്‌ കൂട്ടി 
ക്കലര്‍ത്തുന്നതോടെയാണ്‌ മൂര്‍ത്തിഭേദങ്ങള്‍ വെളിപ്പെടുന്നത്‌. ഇങ്ങനെ ഗു 
ണഭേദമംഗീകരിച്ച്‌ ഒരേ ആത്മാവ്‌ തന്നെയാണ്‌ ്രഹ്മാവിഷ്ണുമഹേശ്വര 
ന്മാരെന്ന ത്രിമൂര്‍ത്തികളായി വേര്‍തിരിയുന്നത്‌. സമ്പൂര്‍ണമായ വസ്തുസ 
ത്ത അല്‍പരുപം കൈക്കൊള്ളുന്നതാണ്‌ ഈ ഗുണപരിമിതി. അതുകൊണ്ടു 
തന്നെ ഗുണമണ്ഡലത്തില്‍ ഒതുങ്ങുന്ന അല്‍പ്രപതിഭാസത്തിന്‌ സമ്പൂര്‍ണ 
മായ വസ്തുസത്തയെ അറിഞ്ഞനുഭവിക്കാന്‍ കഴിയുകയില്ലെന്ന്‌ വ്യക്തമാ 
ണല്ലോ. ഗുണപരിമിതി നിമിത്തം ്രഹ്മാവോ വിഷ്ണുവോ ശുദ്ധബോധ 
സ്വരൂപമായ ശിവസത്തയെ വേണ്ടവണ്ണമറിയുന്നില്ല എന്ന വസ്ത്വനുഭവരഹ 
സ്യമാണ്‌ ഗുരുദേവന്‍ പത്താമത്തെ ഈരടിയില്‍ വെളിപ്പെടുത്തുന്നത്‌. ഗു 
ണമണ്ഡലങ്ങളെ കടക്കാന്‍ കരുത്തുള്ള ധീരനായ ജ്ഞാനിക്കു മാത്രമേ പ 
രമസത്യം വെളിപ്പെട്ടുകിട്ടുകയുള്ളൂ. 


10 പൂമലരോനും തിരുമാലുമാരും പൊന്‍ 
പൂമേനികണ്ടില്ലെന്നാടു പാമ്പേ! 


കുണ്ഡലിനിച്ചാട്ട്‌ 643 


പുമലരോന്‍ - താമരയില്‍ പിറന്ന ബ്രഹ്മാവ്‌; തിരുമാല്‍ - വിഷ്ണു; 
ആരും - മഹേശ്വരന്‍ മുതലായി ആരും; പൊന്‍ പുമേനി-സ്വയം പ്രകാശിച്ചാ 
നന്ദിക്കുന്ന ്രഹ്മസ്വരൂപം; കണ്ടില്ല - കണ്ടിട്ടില്ല; എന്ന്‌ പാമ്പേ ആടൂ - എ 
ന്നറിഞ്ഞ്‌ അല്ലയോ കുണ്ഡലിനീ പ്രസരിക്കൂ. 
ബ്രഹ്മാവിഷ്ണുമഹേശ്വരന്മാര്‍ തുടങ്ങി ആരും സ്വയം പ്രകാശിച്ചാന 
ന്ദിക്കുന്ന (ബഹ്മസ്വരൂപം കണ്ടിട്ടില്ലെന്നറിഞ്ഞ്‌ അല്ലയോ കുണ്ഡലിനീ ന്യ 
ത്തംവച്ചു മുന്നോട്ടു നീങ്ങൂ. 


ത്രിമൂര്‍ത്തിതത്ത്വം 


ത്രിഗുണാത്മികയാണ്‌ മായ. ജഗദീശ്വര സ്വരൂപത്തിനുള്ളില്‍ മായ സ്പ 
ന്ദിച്ചുയരുന്നതോടെ സത്ത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നീ മൂന്ന്‌ ഗുണങ്ങളും വേര്‍ 
തിരിയുന്നു. സത്ത്വം പ്രകാശത്തിന്‍െറയും, രജസ്സ്‌ പ്രവൃത്തിയുടെയും തമ 
സ്റ്‌ മോഹത്തിന്‍െറയും ഗുണങ്ങളാണ്‌. ഈ ഗുണങ്ങള്‍ കൂടിയും കുറഞ്ഞും 
കൂടിച്ചേര്‍ന്നാണ്‌ ത്രിമൂര്‍ത്തികള്‍ മുതല്‍ ഇങ്ങോട്ടുള്ള ദേവന്മാരും പ്രപഞ്ച 
ഘടകങ്ങളും രൂപംകൊള്ളുന്നത്‌. മായാസൃഷ്ടങ്ങളായ ഗുണങ്ങളുടെ കൂടു 
തല്‍ കുറവനുസരിച്ച്‌ ഒരേ ബോധവസ്തുതന്നെയാണ്‌ ത്രിമൂര്‍ത്തികളായി 
വേഷമണിഞ്ഞു വരുന്നതെന്നു ചുരുക്കം. സത്ത്വഗുണത്തിനാണ്‌ പ്രാധാന്യ 
മെങ്കില്‍ വിഷ്ണു. രാജോഗുണം പ്രധാനമായാല്‍ ബ്രഹ്മാവ്‌. തമോഗുണ 
ത്തിനു പ്രാധാന്യം വരുമ്പോഴാണ്‌ ശിവന്‍. ത്രിമൂര്‍ത്തികളില്‍ ഓരോരുത്ത 
രിലും പ്രത്യേകഗുണങ്ങള്‍ക്കു പ്രാധാന്യമുണ്ടായിരിക്കേ അപ്രധാനമായി മററു 
രണ്ടു ഗുണങ്ങളും കൂടിച്ചേര്‍ന്നിരിപ്പുണ്ടെന്നറിയേണ്ടതാണ്‌. ഗുണഭേദമനു 
സരിച്ച്‌ വിഷ്ണുവിന്‍െറ പ്രധാനജോലി രക്ഷയും ്രഹ്മാവിന്‍െറതു 
സൃഷ്ടിയും ശിവന്‍െറതു സംഹാരവുമാണ്‌. എങ്കിലും അപ്രധാന ഗുണങ്ങളെ 
കൂടി ആശ്രയിച്ചുകൊണ്ട്‌ ഈ മുന്നു മൂര്‍ത്തികളും മാറിമാറി മേല്പറഞ്ഞ 
മൂന്നു ജോലികളും നിര്‍വ്വഹിക്കുന്നതായിക്കാണാം. ഗുണപ്രാധാന്യമനുസരിച്ച്‌ 
ത്രിമൂര്‍ത്തികളുടെ അംശങ്ങള്‍ സകല വ്യക്തികളിലും അടങ്ങിയിരിക്കുന്നു 
എന്നും കാണേണ്ടതാണ്‌. അതുകൊണ്ടാണ്‌ ചിലര്‍ പ്രാധാന്യേന രക്ഷയിലും 
മററു ചിലര്‍ പ്രാധാന്യേന സൃഷ്ടിയിലും വേറെ ചിലര്‍ പ്രാധാന്യേന 
സംഹാരത്തിലും ഏര്‍പ്പെട്ടിരിക്കുന്നതായി കാണപ്പെടുന്നത്‌. ഭാഗവതത്തിലെ 
പ്രഖ്യാപനം കേള്‍ക്കുക. 


സത്ത്വം രജസ്തമ ഇതി (പക്യതേര്‍ശ്ണാമസ്ത 

ര്യുക്തഃ പരപുരുഷ ഏക ഇഹാസ്യധത്തേ 

സ്ഥിത്യാദയേ ഹരിവിരിഞ്ച്‌ ഹരേതിസംജ്ഞാഃ 

ശ്രേയാഠസ്സി ത്ത ഖലു സത്ത്വതനോര്‍ന്ന്യണാംസ്യുഃ ഭാഗ. 1-2-23 


സത്ത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നിവ പ്രകൃതിഗുണങ്ങളാണ്‌. ഒരേ പരമപുരു 
ഷന്‍ തന്നെ ഈ ഗുണങ്ങളെ മാറിമാറി ധരിക്കുന്നു. അങ്ങനെ രക്ഷ, സൃഷ്ടി, 
സംഹാരം എന്നീ ക്രിയകള്‍ക്കായി വിഷ്ണു, ബ്രഹ്മാവ്‌, ശിവന്‍ എന്ന 
മുര്‍ത്തിഭേദങ്ങള്‍ അംഗീകരിക്കുന്നു. ഇവയില്‍ സത്ത്വമൂര്‍ത്തിയെ സമാശ്രയി 


644. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സതമ്മുരീണഡ്യാഖ്യാനം - ഭാഗം Il 


ക്കുന്നതാണ്‌ മനുഷ്യര്‍ക്കു ശ്രേയസ്കരം. സത്ത്വം പരമസത്യത്തോട്‌ തൊട്ട 
ടുത്തു നില്‍ക്കുന്ന ഗുണമാണ്‌. അകല്‍ച്ച കൂടുന്നതോടെയാണ്‌ ക്രമേണ 
രജസ്സും തമസ്സും ആവിര്‍ഭവിക്കുന്നത്‌. സമ്പൂര്‍ണ്ണ സത്യം തികച്ചും ഗുണാതീ 
തമാണ്‌. സത്യത്തിന്‍െറ പൂര്‍ണ്ണഭാവം മറച്ച്‌ അല്പ്രപതീതിയുളവാക്കുന്ന 
ഘടകങ്ങളാണ്‌ ഗുണങ്ങള്‍. സത്ത്വഗുണനിഷ്ഠമായ ബുദ്ധിക്കുപോലും 
സമ്പൂര്‍ണ്ണ സത്യം ഗ്രാഹ്യമായിത്തീരുന്നില്ല. അതുകൊണ്ടാണ്‌ ഭഗവാന്‍ 
ഗീതയില്‍ ഇങ്ങനെ പ്രഖ്യാപിച്ചു കാണുന്നത്‌. 


സത്ത്വം സുഖേ സംജയതി 

രജഃകര്‍മ്മണി ഭാരത 

ജ്ഞാനമാവ്യത്യതുതമഃ 

(്രമാദേ സംജയത്യുത. ഭഗ.ഗ. 14-9 


സത്ത്വം മനസ്സിനെ സുഖത്തില്‍ സംഗബദ്ധമാക്കുന്നു. രജസ്സ്‌ കര്‍മ്മത്തില്‍, 
സത്യത്തെ പൂര്‍ണ്ണമായി മറച്ച്‌ തമസ്സ്‌ പതനകാരണമായും ഭവിക്കുന്നു. 
ഇക്കാരണത്താലാണ്‌ ഭഗവാന്‍ ഗീതയില്‍ വേദങ്ങള്‍ ത്രിഗുണവിഷയ 
ങ്ങളാണെന്നു ചുണ്ടിക്കാണിച്ച്‌ അര്‍ജ്ജുനനോട്‌ ഗുണാതീതനായിത്തീരാന്‍ 
ആവശ്യപ്പെടുന്നത്‌. മനസ്സിനെ ഗുണാതീതമാക്കാന്‍ കഴിവുള്ളവര്‍ക്കേ പരമ 
സത്യം വെളിപ്പെടു. ഗുണാതീതലക്ഷണം ഗീത പതിനാലാമദ്ധ്യായത്തില്‍ ഭഗ 
വാന്‍ വിസ്തരിച്ചു പ്രതിപാദിച്ചിട്ടുണ്ട്‌. ഗുണാതീതന്‍ പ്രകാശപ്രവൃത്തി 
മോഹരൂപത്തില്‍ നടന്നുകൊണ്ടിരിക്കുന്ന ഗുണപ്രവര്‍ത്തനങ്ങളെ ദ്വേഷി 
ക്കുന്നില്ല. വിട്ടുപോയവയെ ഒന്നും കാംക്ഷിക്കുന്നില്ല. സര്‍വ്വ്രളദാസീനനായി 
വര്‍ത്തിക്കുന്ന അദ്ദേഹത്തിന്‍െറ ബുദ്ധിയെ ഗുണങ്ങള്‍ ചലിപ്പിക്കുന്നേ ഇല്ല. 
ലൌകികമായ സുഖത്തിലും ദുഃഖത്തിലും ഇളകിപ്പോകാതെ സദാ ആത്മാന 
ന്ദമനുഭവിച്ചു രമിക്കുന്നു. സ്വര്‍ണ്ണക്കട്ടയും മണ്‍കട്ടയും അദ്ദേഹത്തിനു തുല്യ 
മാണ്‌. പ്രിയവും അപ്രിയവും സ്തുതിയും നിന്ദയും അദ്ദേഹം കൂട്ടാക്കാറില്ല. 
മാനാപമാനങ്ങളും ശത്രുമിത്രഭേദങ്ങളും അദ്ദേഹത്തിനെ സ്പര്‍ശിക്കുന്നില്ല. 
ദൈവേച്ഛയ്ക്കു വഴങ്ങുന്നതല്ലാതെ ഒന്നും സ്വയം ആരംഭിച്ചു നടത്താറില്ല. 
ഇങ്ങനെയുള്ളയാളാണ്‌ ഗുണാതീതന്‍. ഇങ്ങനെ ഗുണാതീതനായി പൂര്‍ണ്ണ 
സത്യം തെളിഞ്ഞറിഞ്ഞ ശ്രീ നാരായണ ഗുരുദേവന്‍, താനറിയുന്ന സമ്പൂര്‍ണ്ണ 
മായ അദ്വൈതസത്യം ഗുണമണ്ഡലത്തില്‍പ്പെട്ടുനിന്നു പ്രവര്‍ത്തിച്ചു പോരുന്ന 
ര്രഹ്മാവിഷ്‌ ണുമഹേശ്വരന്മാര്‍ക്കുപോലും പൂര്‍ണ്ണമായി അറിയാന്‍ 
കഴിഞ്ഞിട്ടില്ലാത്തതാണെന്നു വെളിപ്പെടുത്തിയിരിക്കുകയാണ്‌ പത്താമത്തെ 
ഈരടിയില്‍. 


കാമജയമാണ്‌ സത്യദര്‍ശനം 


അവിദ്യാകാമകര്‍മ്മങ്ങളുടെ ഫലമാണ്‌ സംസാരം. വസ്തു ഒന്നേയുള്ളൂ 
എന്നറിയാതെ നാമരുപങ്ങളെ പലതായി കണ്ടു ശ്രമിക്കുന്നതാണ്‌ അവിദ്യ. 
ഭേദചിന്തയാണ്‌ അവിദ്യയെന്നു താല്‍പര്യം. ഭേദചിന്തയുടെ ഫലമായി ജഡ 
നാമരൂപങ്ങളെ പലതിനെയും സ്വന്തമായി വയ്ക്കാനും ചിലതിനെ പുറന്തള്ളാ 


കുണ്ഡലിനിച്ചാട്‌ 645 


നുമുള്ള ആഗ്രഹമാണ്‌ കാമം. കര്‍മ്മങ്ങളെല്ലാം ഈ കാമത്തിന്‍െറ ഫലമാണ്‌. 
സുഖിപ്പിക്കുന്നവയെ സ്വന്തമാക്കി വയ്ക്കാനും ദുഃഖിപ്പിക്കുന്നവയെ പുറം 
തള്ളാനുമുള്ള അവിരതയത്നമാണല്ലോ സകലരുടെയും കര്‍മ്മം. ഇങ്ങനെ 
നോക്കുമ്പോള്‍ അവിദ്യാകാമ കര്‍മ്മ ങ്ങളുടെ കാരണകാര്യഭാവം വ്യക്ത 
മാണ്‌. ഇവയില്‍ നടുക്കു നില്‍ക്കുന്ന കാമത്തെ അപ്പാടെ ഉപേക്ഷിച്ചാല്‍ 
അതിന്‍െറ കാര്യമായ കര്‍മ്മം സ്വയം കെട്ടടങ്ങിക്കൊള്ളും. എങ്ങനെയാണ്‌ 
കാമത്തെ നശിപ്പിക്കുക? കാരണമായ അവിദ്യയെ നശിപ്പിച്ചാലേ കാമം 
അടങ്ങു. ഭേദദൃഷ്ടിയാണ്‌ അവിദ്യയെങ്കില്‍ എല്ലാം ഒരേയൊരു പരമാത്മസത്ത 
യാണെന്നുള്ള അദ്വൈതബോധം കൊണ്ടു മാത്രമേ അതടങ്ങിക്കിട്ടൂ. 
ശിവസ്വരൂപമായ അദ്വൈതബോധം കൊണ്ട്‌ അവിദ്യ നശിച്ചാല്‍ കാമം 
ജയിക്കപ്പെടും. അതോടെ ജനനമരണരുപത്തിലുള്ള സംസാരബന്ധവും 
അടങ്ങും. കാമജയം തന്നെ മരണജയം. കാമാരിതന്നെ കാലാരി. അതു 
കൊണ്ട്‌ സര്‍വ്വം ശിവമയമായിക്കണ്ട്‌ കാമാരിയും കാലാരിയും അദ്വൈത 
ബോധരുപവുമായ ശിവനെ സ്മരിച്ച്‌ നൃത്തം ചെയ്ത്‌ മുന്നോട്ടു കുതിക്കാ 
നാണ്‌ പതിനൊന്നാമത്തെ ഈരടിയില്‍ ഗുരുദേവന്‍ കുണ്ഡലിനിയോടാ 
വശ്യപ്പെടുന്നത്‌. 


11 കാമനെച്ചുട്ട കണ്ണുള്ള കാലാരിതന്‍ 
നാമം നുകര്‍ന്നുനിന്നാടുപാമ്പേ! 
കാമനെച്ചുട്ട - കാമദേവനെ ദഹിപ്പിച്ച അഥവാ അവിദ്യാകാര്യമായ 
കാമത്തെ പാടെ ഉപശമിപ്പിക്കുന്ന; കണ്ണുള്ള - നെററിക്കണ്ണുള്ള അഥവാ 
ജ്ഞാനാനുഭവമുള്ള; കാലാരിതന്‍ - കാലകാലനായ ശിവന്‍െറ അഥവാ 
ജനനമരണ ശ്രമത്തെ നിശ്ശേഷം മാച്ചുകളയുന്ന പരബ്രഹ്മത്തിന്‍െറ; നാമം 
നുകര്‍ന്നു നിന്ന്‌ - ശിവനാമം സ്മരിച്ച്‌ അഥവാ അദ്വൈതാമൃതം നുകര്‍ന്ന്‌; 
പാമ്പേ! ആടു - അല്ലയോ കുണ്ഡലിനീ പ്രസരിക്കൂ. 
കാമനെ എരിച്ചു ചാമ്പലാക്കിയ നെററിക്കണ്ണുള്ള കാലകാലനായ 
ശിവന്‍െറ നാമം സ്മരിച്ചുകൊണ്ട്‌ അല്ലയോ കുണ്ഡലിനീ നൃത്തം വച്ചു 
മുന്നോട്ടു നീങ്ങു; അഥവാ അവിദ്യാകാര്യമായ കാമത്തെ പാടെ ഉപശമിപ്പി 
ക്കുന്ന ജ്ഞാനാനുഭവത്തോടു കൂടിയ ജനനമരണാതീതമായ പര്രബഹ്മ 
ത്തിന്‍റെ അദ്വൈതാമൃതം നുകര്‍ന്നനുഭവിച്ചുകൊണ്ട്‌ അല്ലയോ കുണ്ഡലിനീ 
പ്രസരിക്കൂ. 


കാമാരിയും കാലാരിയും 


പരമശിവന്‍ കഠിനമായ തപസ്സിലേര്‍പ്പെട്ടിരുന്ന കാലത്ത്‌ ദേവന്മാരുടെ 
പ്രേരണയനുസരിച്ച്‌ കാമദേവന്‍ തപസ്സു മുടക്കാനെത്തി. ഹിമവാന്‍െറ 
പുത്രിയായ പാര്‍വ്വതിയെ ഉപകരണമാക്കിക്കൊണ്ടാണ്‌ കാമന്‍ ഇതു നേടാന്‍ 
കൊതിച്ചത്‌. എന്നാല്‍ പരമേശ്വരന്‍െറ നെററിക്കണ്ണില്‍ നിന്നും പുറപ്പെട്ട 
തീജ്വാല കാമനെ ദഹിപ്പിച്ചു ചാമ്പലാക്കുകയാണുണ്ടായത്‌. അന്നു മുതലാണ്‌ 
ശിവന്‌ കാമാരിയെന്നു പ്രസിദ്ധിയുണ്ടായത്‌. ഇന്ദ്രിയങ്ങളുടെയും 


646 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സറ്ഖുര്ണവ്യാക്യാനം - ഭാഗം 77 


മനസ്സിന്‍െറയും സത്യനിഷഠമായ ഏകാഗ്രതയാണ്‌ തപസ്സ്‌. പരമശിവനിലെ 
ന്നല്ല ആരിലുമുള്ള ഈ ശിവസ്വരൂപസ്ഥിതിക്ക്‌ ഭംഗം വരുത്തുന്ന ഒരേ ഒരു 
ഹേതു കാമപ്രേരണയാണ്‌. കാമങ്ങളില്‍ വച്ച്‌ ജയിക്കാന്‍ ഏററവും 
പ്രയാസമുള്ളതാണ്‌ ലൈംഗികപ്രേരണ. മററു ലോകസുഖാനു ഭവങ്ങള്‍ 
ക്കുവേണ്ടിയുള്ള പ്രേരണകളും കാമങ്ങള്‍ തന്നെയാണ്‌. കാമപ്രേരണകള്‍ 
മനുഷ്യമനസ്സിനെ സദാ ബാഹ്യജഡങ്ങളുടെ പിന്നാലെ പായിച്ചുകൊണ്ടിരി 
ക്കുന്നു. ഇങ്ങനെ ബഹിര്‍മ്മുഖമായി പായുന്ന മനസ്സിന്‌ ഒരിക്കലും സത്യ 
ബോധമുണ്ടാകുന്നതല്ല. നേരെ മറിച്ച്‌ അന്തര്‍മുഖമായി ആത്മനിഷ്ഠമായി 
ത്തീരുന്ന മനസ്സ്‌ സ്വതന്ത്രവും അതിരററതുമായ ആത്മാനന്ദമനുഭവിച്ചു 
കൃതകൃത്യമായിത്തീരുന്നു. ആത്മനിഷ്ഠ അഥവാ ശിവസ്ഥിതി കാമങ്ങളെ 
പാടെ നശിപ്പിക്കുന്നു. എല്ലാം ബ്രഹ്മമ്വരുപ മാണെന്നുള്ള വസ്തുബോധമാണ്‌ 
ജ്ഞാനദൃഷ്ടി. ഈ ജ്ഞാനദൃഷ്ടിയുടെ പ്രതീകമത്രേ ശിവന്‍െറ നെററിക്കണ്ണ്‌. 
ഒരു യോഗിക്ക്‌ കുണ്ഡലിനീപ്രസരം ശ്രൂമദ്ധ്യത്തിലെത്തുന്നതോടെ ശിവശ 
ക്ത്യൈക്യരൂപത്തിലുള്ള ഈ ജ്ഞാനദൃഷ്ടി ആവിര്‍ഭവിക്കുന്നു. ഈ കണ്ണില്‍ 
നിന്നും പുറപ്പെടുന്ന വൈരാഗ്യത്തിന്‍െറ തീജ്വാലയാണ്‌ സകല കാമങ്ങളെയും 
ചുട്ടു ചാമ്പലാക്കുന്നത്‌. ജ്ഞാനദൃഷ്ടിനേടി എല്ലാ ലൌകിക കാമങ്ങളില്‍നിന്നും 
നിവൃത്തനായി വര്‍ത്തിച്ച ശ്രീ നാരായണ ഗുരുദേവന്‍ സ്വാനുഭവം 
വെളിപ്പെടുത്തിയിരിക്കുകയാണ്‌ പതിനൊന്നാമത്തെ ഈരടിയില്‍. 
ശിവസ്വരുപസ്ഥിതിക്കു മാതമേ കാമനെച്ചുടാനുള്ള കണ്ണുണ്ടാവൂ. 
അതുകൊണ്ട്‌ ആ സ്ഥിതിയെ ലക്ഷ്യമാക്കി പ്രസരിക്കാനാണ്‌ കുണ്ഡലിനി 
യോടാവശ്യപ്പെടുന്നത്‌. 

കാമനാശം കാലാതീതമായി സത്യത്തെ വെളിപ്പെടുത്തുന്നതുകൊണ്ട്‌ 
കാലനാശത്തില്‍ പര്യവസാനിക്കുന്നു. പണ്ട്‌ പരമഭക്തനായ മാര്‍ക്കണ്ഡനെ 
കാലപാശത്തില്‍നിന്നും മോചിപ്പിക്കാനായി യുദ്ധത്തില്‍ ശിവന്‍ കാലനെ 
വധിച്ചതായി കഥയുണ്ട്‌. സര്‍വ്വാത്മാനാ തന്നെ സമാശ്രയിച്ച്‌ തപസ്സുകൊണ്ട്‌ 
കാമജയം നേടിയ ജീവനെ കാലാതീതമായ സ്വസ്വരൂപത്തില്‍ ശിവന്‍ 
ഒരുമിപ്പിക്കുന്നത്‌ തന്നെയാണ്‌ കാലവധം. അഖണ്ഡവും ദേശകാലാതീതവുമായ 
ബ്രഹ്മ വസ്തുവില്‍ കാമസങ്കല്‍പ്പങ്ങള്‍ ആവിര്‍ഭവിക്കുന്നതോടെ ഉണ്ടാകുന്ന 
ഒരു വെറും തോന്നലാണ്‌ കാലം. കാമ സങ്കല്‍പ്പങ്ങളും കാലാനുഭവവും 
പരസ്പരബദ്ധമാണെന്നു ചുരുക്കം. ചിന്തിക്കുന്ന ഒരാള്‍ക്ക്‌ കാലമെന്ന ഒരു 
വസ്തു ഒരിടത്തും കാണാന്‍ ഉണ്ടാകില്ല. ക്ലോക്കിലെ സൂചി ചലിക്കുമ്പോള്‍ 
നാം എന്തിനെയോ സെക്കന്‍ഡുകളായും മിനിററുകളായും മുറിക്കുന്നതായി 
സങ്കല്‍പ്പിക്കുന്ന. വാസ്തവം ആലോചിച്ചാല്‍ അങ്ങനെ മുറിക്ക 
പ്പെടാവുന്നതായി എന്തുണ്ട്‌ ? എന്തെങ്കിലും ഉണ്ടെങ്കില്‍ അത്‌ നമ്മുടെ 
സങ്കല്‍പ്പങ്ങള്‍ മാത്രമാണ്‌. സങ്കല്‍പ്പങ്ങള്‍ക്ക്‌ ഒരു ക്രമം നല്‍കാനായി നാം 
അവയെ ക്ലോക്കിലെ സൂചിയുടെ ചലനവുമായി താരതമ്യപ്പെടുത്തി പലതായി 
മുറിക്കുന്നു. അപ്പോഴാണ്‌ സെക്കന്‍ഡുകളെന്നും മിനിട്ടുകളെന്നും മററുമുള്ള 
അനുഭവങ്ങളുടെ തോന്നല്‍ ഉണ്ടാകുന്നത്‌. ദിവസങ്ങളുടെയും മാസങ്ങളു 
ടെയും സംവല്‍സരങ്ങളുടെയും ഒക്കെ കഥ ഇതു തന്നെയാണ്‌. ചില 


കുണ്ഡലിനിച്ചാടു്‌ 647 


കര്‍മ്മങ്ങളുമായി താരതമ്യപ്പെട്ട്‌ സങ്കല്‍പ്പങ്ങള്‍ മുറിയുമ്പോഴുണ്ടാകുന്ന 
തോന്നലുകളാണ്‌ ഇവയൊക്കെ. സൂക്ഷ്മമായി ചിന്തിക്കാന്‍ കഴിവുള്ളവര്‍ക്കേ 
കാലാനുഭവത്തിന്‍െറ ഈ രഹസ്യം വെളിപ്പെടു. എന്തായാലും ദുഃഖാ 
നുഭവത്തില്‍ കാലം നീണ്ടതായും സുഖാനുഭവത്തില്‍ കാലം ചുരുങ്ങിയ 
തായും സാധാരണക്കാര്‍ പോലും അനുഭവിക്കാറുണ്ട്‌. അപ്പോള്‍ ലോകത്തെ 
തന്നെ പാടെ വിസ്മരിച്ച്‌ പോകുമാറുള്ള ആത്മാനന്ദ അനുഭൂതിയില്‍ 
കാലാനുഭവം പാടെമായുമെന്ന്‌ പറയേണ്ടതില്ലല്ലോ. ഈ അനുഭവരഹസ്യമാണ്‌ 
ഗുരുദേവന്‍ ആത്മോപദേശകശതകം 11-൦ പദ്യത്തില്‍ ഇങ്ങനെ വര്‍ണി 
ക്കുന്നത്‌. 


പരയുടെ പാലു നുകര്‍ന്ന ഭാഗ്യവാന്മാര്‍ 

ക്കൊരു പതിനായിരമാണ്ടൊരല്‍്പനേരം; 

അറിവചരപ്രക്യതിക്കധീനമായാ- 

ലരമനാടി, യായിരമാണ്ടുപോലെതോന്നും. ആത്മോ. ശ. 11 


എല്ലാം ഒന്നെന്ന വസ്തുബോധമാണ്‌ പരയുടെ പാല്‌. അതാന്വദിക്കു 
ന്നവര്‍ക്ക്‌ ആയിരം സംവല്‍സരം അര നിമിഷമായി കഴിഞ്ഞുപോകും. നേരെ 
മറിച്ച്‌ അപരപ്രകൃതിക്കധീനരായി വിവിധ ലോകസങ്കല്‍പങ്ങളില്‍പ്പെട്ടുഴലു 
ന്നവര്‍ക്ക്‌ അര നിമിഷം ആയിരം ആണ്ടുപോലെയും അനുഭവപ്പെടും. അങ്ങ 
നെ ആത്മസ്വരുപസ്ഥിതി കാമാരിയും കാലാരിയുമായി ഭവിക്കുന്നു. ശുദ്ധ 
മായ ആത്മരുപം കാമാരിയും കാലാരിയുമാണെന്ന്‌ ആത്മദര്‍ശനം നേടിയി 
ട്ടുള്ളവര്‍ക്കെല്ലാം തെളിഞ്ഞിട്ടുണ്ട്‌. ഈ അനുഭവരഹസ്യമറിഞ്ഞ്‌ വസ്തുവി 
നെ സ്മരിച്ചുകൊണ്ട്‌ പ്രസരിക്കാനാണ്‌ പതിനൊന്നാം ഈരടിയില്‍ കുണ്ഡ 
ലിനിയോട്‌ ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. 


ഹൃദയവാസി തന്നെ കൈലാസവാസി 


കുണ്ഡലിനീപ്രസരം മുന്നേറുന്നതോടെ കാമലോഭാദിചിത്തമലിനതകള്‍ 
വിട്ടകലുന്നു. ചിത്തം സത്ത്വഗുണ്രപകാശംകൊണ്ട്‌ നിറയുന്നു. സത്ത്വഗുണ 
ദീപ്തി കൈക്കൊണ്ട ചിത്തത്തിന്‌ വ്യക്തിശരീരത്തിനുള്ള വ്യക്തമായ വസ്തു 
ബോധം അഥവാ ആത്മദര്‍ശനം സാധ്യമായിത്തീരുന്നു. അതോടെ സ്വന്തം 
വ്യക്തിശരീരത്തിനുള്ളില്‍ കുടികൊള്ളുന്ന സത്യംതന്നെ ലോകമെങ്ങും നി 
റഞ്ഞിരിക്കുന്നതെന്നും അനുഭവപ്പെടുന്നു. ഉള്ളില്‍ സത്യത്ത കണ്ടെത്താതെ 
ഒരിക്കലും പുറമെ കണ്ടെത്താന്‍ കഴിയുന്നതല്ല. അവനവന്റെ ഉള്ളില്‍ കുടി 
കൊള്ളുന്ന സത്യംതന്നെയാണ്‌ ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്നത്‌ എന്ന 
അനുഭവരഹസ്യം അറിഞ്ഞുകൊണ്ട്‌ പ്രസരിക്കാനാണ്‌ ഗുരുദേവന്‍ പന്ത്രണ്ടാം 
ഈരടിയില്‍ കുണ്ഡലിനിയോടാവശ്യപ്പെടുന്നത്‌. 


12 വെള്ളിമലയില്‍ വിളങ്ങും വേദപ്പൊരു- 
ളുള്ളില്‍ കളിക്കുമെന്നാടുപാമ്പേ! 


വെള്ളിമലയില്‍ വിളങ്ങും - കൈലാസത്തില്‍ താമസമാക്കിയിട്ടുള്ള; 
വേദപ്പൊരുള്‍ - വേദം വെളിപ്പെടുത്തിത്തരാന്‍ ശ്രമിക്കുന്ന സത്യം അഥവാ 


648 ശ്രീനാരായണ ഗുരുദദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


അറിവിന്റെ തത്ത്വം; ഉള്ളില്‍ കളിക്കുമെന്ന്‌ - അവനവന്റെ ഉള്ളില്‍തന്നെ തെ 
ളിഞ്ഞുകാണാറാകുമെന്ന്‌ അറിഞ്ഞുകൊണ്ട്‌; പാമ്പേ ആടൂ - അല്ലയോ കു 
ണ്ഡലിനീ പ്രസരിക്കൂ. 
കൈലാസവാസിയായ വേദാന്തശിവസത്യം അഥവാ ജ്ഞാനതത്ത്വം 
അവനവന്റെ ഉള്ളില്‍തന്നെ തെളിഞ്ഞുകാണാറാകുമെന്ന്‌ അറിഞ്ഞുകൊണ്ട്‌ 
അല്ലയോ കുണ്ഡലിനീ നൃത്തംവച്ച്‌ മുന്നോട്ടു കുതിക്കൂ. 


പിണ്ഡാണ്ഡവും ബ്രഹ്മാണ്ഡവും 


വ്യക്തിശരീരമാണ്‌ പിണ്ഡാണ്ഡം. ഒരു സയരയൂഥശരീരമാണ്‌ ബ്രഹ്മാ 
ണ്ഡം. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളാല്‍ നിറയപ്പെട്ടതാണ്‌ പ്രപഞ്ചം. പര 
ബ്രഹ്മസ്വരൂപത്തില്‍ സ്പന്ദിച്ചുയരുന്ന പ്രാണശക്തിയാണ്‌ ഈ ബ്രഹ്മാണ്ഡ 
ങ്ങളെയും പിണ്ഡാണ്ഡങ്ങളെയും ഉണ്ടാക്കിയഴിക്കുന്നത്‌. ബ്രഹ്മാണ്ഡത്തില്‍ 
എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം പിണ്ഡാണ്ഡത്തിലും ചെറിയ തോതില്‍ ഉണ്ടാ 
യിരിക്കും. കുണ്ഡലിനീ പ്രസരത്തോടെ ദേഹാന്തര്‍ഭാഗത്ത്‌ വെളിപ്പെടുന്ന 
ആധാരപത്മങ്ങള്‍ ബ്രഹ്മാണ്ഡത്തില്‍ നിലവിലുള്ള ലോകങ്ങളുടെ ചെറിയ 
മാതൃകകള്‍ തന്നെയാണ്‌. കുണ്ഡലിനി ശ്രൂമധ്യത്തിലുള്ള ആജ്ഞാച്ര്രത്തി 
ലെത്തുന്നതോടെ ശുദ്ധസത്ത്വത്തിന്റെ വെണ്‍മയില്‍ പ്രതിഫലിക്കുന്ന സത്യ 
സ്വരൂപം തെളിയുന്നു. ഇതുതന്നെയാണ്‌ കൈലാസവാസിയായ ശിവന്‍ 
(മുന്നാം ഈരടിയുടെ വ്യാഖ്യാനം നോക്കുക). ശുദ്ധവെണ്‍ മയില്‍ മുങ്ങി 
നില്‍ക്കുന്ന പര്‍വതമാണ്‌ കൈലാസം. ആജ്ഞാചക്രത്തിന്റെയും നിറം 
ശുദ്ധവെണ്‍മയാണ്‌. ്രഹ്മാണ്ഡത്തിലെ വെള്ളിമലയായ കൈലാസത്തിന്റെ 
ചെറു മാതൃകയാണ്‌ ആജ്ഞാച്കരമെന്നു ചുരുക്കം. ബുദ്ധിക്ക്‌ മാറിനിന്നു 
കൊണ്ട്‌ സത്യത്തെ അനുഭവിക്കാന്‍ കഴിയുന്നതിന്റെ ചരമ സീമയാണ്‌ ആ 
ജ്ഞാചക്രത്തില്‍ പ്രാണപ്രസരം എത്തുമ്പോഴുളവാകുന്ന സത്യബോധം. പ്രാ 
ണശക്തി ആജ്ഞാചക്രം വിട്ട്‌ ബ്രഹ്മരന്ധ്രത്തിലേക്ക്‌ കടന്നാല്‍ സ്പന്ദനം 
ഉപേക്ഷിച്ച്‌ ശക്തനില്‍ ലയിക്കുമെന്ന്‌ നാം മുമ്പ്‌ കണ്ടുവല്ലോ. ആജ്ഞാചക്ര 
ത്തില്‍ സത്ത്വഗുണത്തിന്റെ മറയില്‍ സത്യസ്വരുപം തെളിയുമ്പോള്‍ തന്നെ 
ഉള്ളില്‍ തെളിയുന്ന ഈ സത്യവസ്തു പുറമേയും സര്‍വ്വത്ര നിറഞ്ഞു വിള 
ങ്ങുന്നു എന്നു കാണാറാകും. ഈ അനുഭവരഹസ്യം അറിഞ്ഞുകൊണ്ട്‌ 
മുന്നോട്ട്‌ കുതിക്കാനാണ്‌ പന്ത്രണ്ടാം ഈരടിയില്‍ ഗുരുദേവന്‍ ആവശ്യപ്പെ 
ട്ടിരിക്കുന്നത്‌. 


അദ്വയസത്യാനുഭവം 


കുണ്ഡലിനി മൂലാധാരചക്രത്തില്‍നിന്നും സ്പന്ദിച്ചുയര്‍ന്ന്‌ ആധാരച 
ശ്രമോരോന്നും കടന്ന്‌ ആജ്ഞാച്രകത്തിലെത്തുന്നതിനിടക്ക്‌ ഉണ്ടാകുന്ന അ 
നുഭവങ്ങളും അവയില്‍ തെളിയുന്ന സത്യസാക്ഷാത്കാര്രകമങ്ങളുമാണ്‌ 
അഞ്ചു മുതല്‍ പന്ത്രണ്ടുവരെയുള്ള ഈരടികളില്‍ വിവരിച്ചിരിക്കുന്നത്‌. 
കുണ്ഡലിനി ആജ്ഞാചക്രം കടന്ന്‌ ര്രഹ്മരന്ധ്രത്തില്‍ പ്രവേശിക്കുന്നതോ 
ടെ സ്പന്ദനം നിലച്ച്‌ ഗുണമണ്ഡലങ്ങളകന്ന്‌ കേവലസത്യം സുസ്പഷ്ട 


കുണ്ഡലിനിച്ചാട്‌ 649 





മായി സ്വാനുഭവത്തോടെ തെളിയുന്നു. സങ്കല്‍പവികല്‍പങ്ങളെല്ലാം ഒടുങ്ങി 
മനസ്സ്‌ പാടെ ഒഴിഞ്ഞുമാറുന്നിടത്താണ്‌ ഈ സത്യസ്ഥിതി മറമാറിത്തെ 
ളിയുന്നത്‌. ഇങ്ങനെ തെളിയുന്ന അദ്വയസത്യാനുഭവത്തിന്റെ മഹിമയാണ്‌ 
ഗുരുദേവന്‍ പതിമൂന്നു മുതല്‍ ഇരുപത്തിയൊന്നുവരെയുള്ള ഈരടികളില്‍ 
വിവരിക്കുന്നത്‌. കുണ്ഡലിനീ പ്രസരമാരംഭിക്കുന്നതോടെ ഒരു യോഗിക്ക്‌ 
ശരീരഘടകങ്ങളോരോന്നും താനല്ലെന്ന്‌ വ്യക്തമായി വേര്‍തിരിയുന്നു. 
അങ്ങനെ യോഗി അവ ഓരോന്നിനേയും താനല്ലെന്നു നിഷേധിച്ചുതള്ളുന്നു. 
ഈ നിഷേധം സമ്പൂര്‍ണമാകുന്നതോടെ ജഡദൃശ്യങ്ങളെ നിഷേധിച്ചു ത 
ള്ളിയ ബോധവസ്തു കേവലനായി സ്വാനുഭവത്തോടെ ബാക്കിനില്‍ക്കും. 
ഒരു യോഗി ബോധത്തെ വേര്‍തിരിച്ചുകൊണ്ട്‌ ജഡദൃശ്യാനുഭവങ്ങളെ 
നിഷേധിച്ചു തള്ളുന്ന പ്രക്രിയയ്ക്കാണ്‌ വേദാന്തം “നേതി നേതി” പ്രകിയ 
യെന്നു പേരിട്ടിരിക്കുന്നത്‌. “നേതിനേതി” പ്രക്രിയ പൂര്‍ണമാകുന്നതോടെ 
തെളിയുന്ന അദ്വയസത്യാനുഭവത്തെ ഉന്നംവച്ചുകൊണ്ട്‌ മുന്നോട്ടു കുതിക്കാ 
നാണ്‌ പതിമുന്നാമത്തെ ഈരടിയില്‍ ഗുരുദേവന്‍ കുണ്ഡലിനിയോടാവശ്യ 
പ്പെടുന്നത്‌.- 


13 എല്ലാമിറക്കിയെടുക്കുമേകന്‍ പദ- 
പല്ലവം പററിനിന്നാടുപാമ്പേ! 
എല്ലാം ഇറക്കി - ജഡദൃശ്യപരമ്പരയെ മുഴുവന്‍ പുറംതള്ളി; എടുക്കും 
- സ്വയം തെളിയുന്ന; ഏകന്‍ പദപല്ലവം - അദ്വയമായ ആത്മാവിന്റെ ആന 
ന്ദപ്രദമായ സാന്നിധ്യം; പററിനിന്ന്‌ - അനുഭവിച്ചുകൊണ്ട്‌; പാമ്പേ, ആടു - 
അല്ലയോ കുണ്ഡലിനീ മുന്നോട്ടു കുതിക്കൂ. 
ജഡദൃശ്യപരമ്പരയെ മുഴുവന്‍ പുറംതള്ളി സ്വയം തെളിയുന്ന അദ്വയ 
മായ ആത്മാവിന്റെ ആനന്ദപ്രദമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്‌ അല്ല 
യോ കുണ്ഡലിനീ നൃത്തംവച്ച്‌ മുന്നോട്ട്‌ കുതിക്കു. 


“നേതി, നേതി” പ്രക്രിയ 


“ഞാനാര്‌?” എന്ന ചോദ്യത്തിന്‌ അന്തര്‍മ്മുഖമായി ഉത്തരം കണ്ടുപിടി 
ക്കാന്‍ ശ്രമിക്കുന്നതാണ്‌ സത്യാന്വേഷണം. ഒരു പദാര്‍ഥത്തെ ഘടകപദാര്‍ 
ഥങ്ങളായി വേര്‍തിരിച്ച്‌ വിശകലനം ചെയ്ത്‌ പഠിക്കുമ്പോഴാണ്‌ അതിന്റെ 
യാഥാര്‍ഥ്യം വെളിപ്പെടുന്നത്‌. അന്തര്‍മുഖമായി സത്യം തിരയുന്ന യോഗി 
സ്വന്തം വ്യക്തിത്വത്തെത്തന്നെ ഘടകങ്ങളായി വേര്‍തിരിച്ചുകാണാന്‍ ശ്രമി 
ക്കുന്നു. വിചാരംകൊണ്ടും മനസ്സിന്റെ ഏകാഗ്രതാരൂപത്തിലുള്ള തപസ്സുകൊ 
ണ്ടുംവേണം ഈ വിശകലനം സാധിക്കാന്‍. ഇങ്ങനെ വിശകലനം ചെയ്യുന്ന 
ഒരു സാധകന്‍ സ്വന്തം വ്യക്തിത്വത്തില്‍ കണ്ടെത്താവുന്ന ഘടകപദാര്‍ഥങ്ങ 
ളുടെ ഒരു ക്രമം കഠോപനിഷത്ത്‌ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. വിചാരം ചെയ്യുന്ന 
ഒരാള്‍ക്ക്‌ വ്യക്തിഘടകങ്ങളായി ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്‌ ശരീരവും ഇന്ദ്രി 
യങ്ങളുമാണ്‌. ശരീരത്തെ അവലംബമാക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും കര്‍മ്മേ 
ന്രിയങ്ങളും ചേര്‍ന്നാണല്ലോ ഒരു വ്യക്തിയുടെ അനുഭവങ്ങളും പ്രവര്‍ത്തന 


650 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഷധ്യാഖ്യാനം - ഭാഗം 77 


ങ്ങളും നിയന്ത്രിക്കുന്നത്‌. അങ്ങനെയാണെങ്കില്‍ വ്ൃയക്തിയെന്നത്‌ ശരീരവും 
കര്‍മജ്ഞാനേന്ദ്രിയങ്ങളും ചേര്‍ന്നതാണോ? ഈ ചോദ്യത്തിനുത്തരമാരായു 
മ്പോഴാണ്‌ ഇന്ദ്രിയവിഷയങ്ങളെ കണ്ടെത്തുന്നത്‌. ശബ്ദസ്പര്‍ശരൂപരസഗ 
ന്ധങ്ങളെന്ന ഇന്ദ്രിയ വിഷയങ്ങളെ ആശ്രയിക്കുന്നത്‌ കൊണ്ടാണ്‌ ഇന്ദ്രിയ 
ങ്ങള്‍ക്ക്‌ പ്രവര്‍ത്തിക്കാന്‍ കഴിയുന്നത്‌. ഇക്കാര്യം തെളിയുന്നതോടെ സാ 
ധകന്‍ “താന്‍ ഇന്ദ്രിയങ്ങളുല്ല' എന്ന്‌ നിശ്ചയിച്ച്‌ അവയെ പുറംതള്ളുന്നു. “ഞാന്‍ 
ഇതല്ല, ഞാന്‍ ഇതല്ല" എന്നു പറഞ്ഞ്‌ ഓരോന്നിനെയും പുറംതള്ളുന്ന പ്ര 
ക്രിയയാണ്‌ “നേതി, നേതി” പ്രക്രിയ. ഇന്ദ്രിയങ്ങളെ പുറംതള്ളിയ സാധകന്‍ 
അനന്തരം ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങള്‍ കൂടിച്ചേര്‍ന്നതാണോ തന്റെ വ്യ 
ക്തിസ്വരൂപം എന്നാരായുന്നു. അപ്പോഴാണ്‌ സങ്കല്‍പവികല്‍പാത്മകമായ മന 
സ്താണ്‌ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങള്‍ക്ക്‌ ആശ്രയമായി നില്‍ക്കുന്നതെന്ന്‌ 
കണ്ടെത്തുന്നത്‌. അതോടെ സത്യാന്വേഷി ശബ്ദസ്പര്‍ശരൂുപരസഗന്ധങ്ങളെ 
പുറംതള്ളിയിട്ട്‌ മനസ്സിന്റെ ആശ്രയസ്ഥാനം കണ്ടെത്താന്‍ ശ്രമിക്കുന്നു. കാ 
ര്യങ്ങള്‍ നിശ്ചയിച്ചുറപ്പിക്കുന്ന ബുദ്ധിയാണ്‌ മനസ്സിനാശ്രയമെന്ന്‌ കാണുന്ന 
തോടെ സാധകന്‍ മനസ്സിനെയും പുറംതള്ളുന്നു. ബുദ്ധിയുടെ സൂക്ഷ്മരുപം 
പ്രാണനാണെന്നുകണ്ട്‌ ബുദ്ധിയെ പുറന്തളളുന്നു. അവസാനമായി അഖണ്ഡ 
ബോധ സ്വരൂപമായ ആത്മാവിനെ അവലംബിച്ചുകൊണ്ട്‌ പ്രാണനും ഞാനല്ല 
എന്ന്‌ തീരുമാനിച്ച്‌ പ്രാണസ്പന്ദനത്തെയും നിരോധിക്കുന്നു. പ്രാണസ്പന്ദ 
നവും നിരോധിക്കപ്പെടുന്നതോടെ അതുവരെയുള്ള എല്ലാററിനെയും പുറം 
തള്ളിയ ബോധം സ്വന്തം ഉണ്‍മയെ സൂര്യതുല്യം അനുഭവിച്ചുകൊണ്ട്‌ ബാ 
ക്കിനില്‍ക്കുന്നു. ആത്മാവിനവലംബമായി പിന്നെ മറെറാന്നുംതന്നെയില്ലെ 
ന്നും അത്‌ ജനനമരണങ്ങളററ സത്യവസ്തുവാണെന്നും തെളിയുന്നു. പ്രാ 
ണന്‍ മുതല്‍ ശരീരംവരെയുള്ള ജഡദൃശ്യങ്ങള്‍ ആത്മാവില്‍ ആവര്‍ത്തിച്ചു 
ണ്ടായി മറയുന്ന വെറും കാഴ്ചകള്‍ മാത്രമാണെന്നും വെളിപ്പെടുന്നു. ശരീ 
രം മുതല്‍ പ്രാണന്‍ വരെയുള്ള ഈ ജഡദര്‍ശനങ്ങളെ “ഞാനല്ല” എന്നു പറ 
ഞ്ഞുമാററി നിറുത്തുന്ന “നേതി, നേതി” പ്രക്രിയയെയാണ്‌ ഗുരുദേവന്‍ “എ 
ല്ലാമിറക്കി” എന്ന പച്ച മലയാളപദം കൊണ്ട്‌ നിര്‍ദേശിച്ചിരിക്കുന്നത്‌. വാസ്ത 
വത്തില്‍ ഈ ജഡദര്‍ശനങ്ങള്‍ ശുദ്ധാനന്ദസ്വരൂപമായ ആത്മാവിന്‌ സംസാ 
രക്നേശമുണ്ടാക്കിത്തീര്‍ക്കുന്ന ഭാരമാണ്‌. ഭാരമിറക്കിയാലല്ലേ ക്ലേശം തീരു. 
അതുകൊണ്ട്‌ ഈ “നേതി നേതി” പ്രക്രിയയെ ഭാരമിറക്കലായി കരുതിയിരി 
ക്കുന്നത്‌ അത്യന്തം ഉചിതമാണ്‌. ഈ ഭാരമിറക്കല്‍ പൂര്‍ത്തിയാവുമ്പോള്‍ സു 
ഖപ്രദമായ ഒന്ന്‌ എടുക്കാനുണ്ടാവും. അതത്രേ ആത്മസ്വരൂപം. രണ്ടിന്റെ 
അനുഭവമില്ലാത്ത അദ്വയാനന്ദമാണ്‌ ഈ ആത്മസ്വരൂപം. “എടുക്കുമേകന്‍' 
എന്ന ഭാഗം കൊണ്ട്‌ ഇങ്ങനെ തെളിയുന്ന അദ്വയാനന്ദമായ ആത്മസ്വരൂപ 
മാണ്‌ ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 'ദൈവദശകത്തി്‌"ല്‍ ഈ * 
എല്ലാമിറക്കലും എടുക്കലും” ഒരു കൊച്ചു മലയാള പദ്യംകൊണ്ട്‌ ഗുരുദേവന്‍ 
വിവരിച്ചിരിക്കുന്നത്‌ നോക്കുക:- 


ഒന്നൊന്നായെണ്ണിയെണ്ണിത്തെറ- 
ഒട്ടണ്ണും പൊരുക്ളാടുങ്ങിയാല്‍, 


കുണ്ഡലിനിച്ചാട്ട്‌ 651 


നിന്നിടും ദ്യക്കുപോലുള്ളം 
നിന്നിലസ്പന്ദമാകണം. ദൈ.ദ. 2 


ദേഹം, ഇന്ദ്രിയങ്ങള്‍, മനസ്സ്‌, ബുദ്ധി, പ്രാണന്‍ എന്നിങ്ങനെ തൊട്ടെ 
ണ്ണാവുന്ന ഘടകങ്ങളെ വേര്‍തിരിച്ചുമാററി നിറുത്തണം. മാററി നിറുത്താവുന്ന 
ഈ ഘടകങ്ങള്‍ അവസാനിച്ചാല്‍ അവയെ കണ്ടുകൊണ്ടിരുന്ന കണ്ടെന്ന 
പോലെ ബോധസ്വരുപനായ ആത്മാവ്‌ ശേഷിക്കും. ചിത്തം അതോടെ ആത്മ 
സ്വരൂപത്തില്‍ അലിഞ്ഞുചേര്‍ന്ന്‌ നിശ്ചലമായിഭവിക്കും. ഇങ്ങനെ അദ്വയയാന 
ന്ദസത്യം തെളിയുന്ന അനുഭവമണ്ഡലത്തെയാണ്‌ യോഗി തുരീയാനുഭവം 
അഥവാ നിര്‍വ്വികല്‍പസമാധിയെന്ന്‌ വിവരിക്കുന്നത്‌. നിലനില്‍പിന്റെ ആഴ 
മേറിയ തലങ്ങളിലേക്ക്‌ ഇറങ്ങിച്ചെല്ലാന്‍ കഴിയുന്ന മട്ടില്‍ ക്രമമായി വളര്‍ന്നു 
വരുന്ന മനസ്സിന്റെ ഏകാഗ്രതകൊണ്ടേ ഇവിടെ എത്തിച്ചേരാന്‍ പററു. കുണ്ഡ 
ലിനിയുടെ ഉണര്‍വ്വ്‌ വ്യക്തിഘടകങ്ങളെ സുവ്യക്തമായി വേര്‍തിരിക്കാനും 
“നേതി, നേതി” പ്രക്രിയയെ സുഗമമാക്കാനും സഹായിക്കുന്നു. അതുകൊ 
ണ്ടാണ്‌ എല്ലാം പുറംതള്ളി നിര്‍വികല്‍പാനുഭവത്തെ ലക്ഷ്യമാക്കി മുന്നോട്ടു 
നീങ്ങാന്‍ ഗുരുദേവന്‍ പതിമുന്നാം ഈരടിയില്‍ കുണ്ഡലിനിയോടാവശ്യപ്പെ 
ടടിരിക്കുന്നത്‌. 


അഖണ്ഡബോധമാണ്‌ സത്യം 


അഖണ്ഡമായ ദൂബാധം അഥവാ അറിവാണ്‌ പ്രപഞ്ചത്തിനാശ്രയമായ 
സത്യം. അതില്‍ പൊന്തിമറയുന്ന അല്‍പബോധങ്ങളാണ്‌ പ്രപഞ്ചഘടകങ്ങ 
ളായി കാണപ്പെടുന്ന ചെറിയ അറിവുകളെല്ലാം. അഖണ്ഡമായ ഒരേ അറിവു 
തന്നെ പല നാമരുപങ്ങളില്‍ പ്രകാശിക്കുന്നതാണ്‌ പ്രപഞ്ചമെന്നു ചുരുക്കം. 
അപ്പോള്‍ അറിവിന്റെ അഖണ്ഡത സാക്ഷാത്കരിച്ചനുഭവിക്കുന്നയാള്‍ക്ക്‌ ഇവി 
ടെ ഒരിക്കലും പലതു കാണ്‍മാനുണ്ടാവില്ല. നാമരുപങ്ങളില്‍ ഒതുങ്ങുന്ന അല്‍ 
പബോധങ്ങളില്‍ ഭ്രമിക്കുന്നവര്‍ക്കു മാത്രമേ ഇവിടെ പലതു കാണ്‍മാനുണ്ടാ 
വുകയുള്ളു. അഖണ്ഡബോധ സാക്ഷാത്കാരം എല്ലാ കൊച്ചറിവുകളെയും 
പാടെ വിഴുങ്ങിക്കളയുന്ന സമ്പൂര്‍ണമായ വസ്തുബോധമാണ്‌. മനസ്സിന്റെ 
ഏകാഗ്രതകൊണ്ട്‌ നിര്‍വികല്‍പ സമാധിമണ്ഡലത്തിലെത്തിച്ചേരുന്ന ഒരു യോ 
ഗി സമാധിവിട്ട്‌ ലോകകാര്യങ്ങളിലേര്‍പ്പെടുമ്പോഴും സര്‍വ്വത്ര ഒരേ വസ്തു 
വിനെത്തന്നെ ദര്‍ശിക്കാന്‍ അദ്ദേഹത്തിന്‌ കഴിയുന്നു. ശ്രീനാരായണഗുരു 
ദേവന്‍ ഇങ്ങനെ അദ്വയബ്രഹ്മരുപം സര്‍വത്ര ദര്‍ശിച്ചുകൊണ്ട്‌ ലോക സം 
ഗ്രഹം നടത്തിയ അവതാരപുരുഷനാണ്‌. ആ സ്വാനുഭവത്തെ വെളിപ്പെടു 
ത്തുമാറ്‌ സ്വയം പ്രകാശിക്കുന്ന അഖണ്ഡബോധാനുഭവമെന്ന പരമലക്ഷ്യ 
ത്തെ നേരില്‍ക്കണ്ടുകൊണ്ട്‌ പ്രസരിക്കാനാണ്‌ പതിനാലാമത്തെ ഈരടിയില്‍ 
കുണ്ഡലിനിയോടാവശ്യപ്പെടുന്നത്‌:- 


14 എല്ലായറിവും വിഴുങ്ങി വെറും വെളി- 
യെല്ലയിലേറി നിന്നാടുപാമ്പേ! 


എല്ലായറിവും - അല്‍പരുപത്തില്‍ പൊന്തിമറയുന്ന എല്ലാ അറിവു 
കളും; വിഴുങ്ങി - പാടെ വലിച്ചെറിഞ്ഞ്‌; വെളിയെല്ലയില്‍ -ചിദാകാശമാകുന്ന 


652 ശ്രീനാരായണ ശഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


അതിരില്‍; ഏറിനിന്ന്‌ - എത്തിനിന്ന്‌; പാമ്പേ! ആടു - അല്ലയോ കുണ്ഡലിനീ 
പ്രസരിക്കൂ. 
അല്‍പരൂപത്തില്‍ ഉണ്ടായി മറയുന്ന എല്ലാ അറിവുകളെയും പൂര്‍ണ 
മായി ഉപേക്ഷിച്ചുകൊണ്ട്‌ സ്വയം പ്രകാശിച്ചുവിളങ്ങുന്ന ചിദാകാശമെന്ന പര 
മലക്ഷ്യത്തില്‍ പററിനിന്നുകൊണ്ട്‌ അല്ലയോ കുണ്ഡലിനീ മുന്നോട്ടു 
കുതിക്കൂ. 


സര്‍വ്വം ഖല്വിദംര്രഹ്മ 


ഉണ്ടായി മറയുന്ന കാര്യരൂപങ്ങളായ സൂര്യചന്ദ്രാദിപ്രപഞ്ചഘടകങ്ങ 
ളുടെ പരമകാരണം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണല്ലോ സത്യാന്വേഷണം. 
ഇതു കണ്ടെത്താന്‍ വലിയ പ്രയാസമില്ല. പ്രപഞ്ചം അനുഭവമാണ്‌. അനുഭവ 
മോ ബോധത്തിലല്ലാതെ മറെറാരിടത്തും പ്രതിഫലിക്കുകയുമില്ല. അപ്പോള്‍ 
ബോധം കൂടാതെ പ്രപഞ്ചാനുഭവം സാധ്യമല്ല. അതുകൊണ്ട്‌ പ്രപഞ്ചത്തി 
ന്റെ പരമകാരണം ബോധമാണ്‌. ഇനി പ്രപഞ്ചാനുഭവം കൂടാതെ ബോധത്തി 
ന്‌ നിലനില്‍പുണ്ടോ എന്നാണ്‌ തിരയേണ്ടത്‌. ഇക്കാര്യമാണ്‌ എല്ലാമിറക്കുന്ന 
“നേതി നേതി” പ്രകിയ വഴി ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള ജൂഷീ 
ശ്വരന്മാര്‍ പരീക്ഷിച്ചത്‌. എല്ലാമിറക്കിക്കഴിയുമ്പോള്‍ പ്രപഞ്ചാനുഭവം അസ്ത 
മിക്കും. നിര്‍വികല്‍പസമാധിദശയില്‍ അഖണ്ഡാദ്വയബോധം വിരാജിക്കും. 
ഈ അഖണ്ഡാദ്വയബോധം തന്നെയാണ്‌ ഗുരുദേവന്‍ പതിനാലാം ഈരടി 
യില്‍ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിയെല്ല അഥവാ ചിദാകാശം. ഈ അഖ 
ണ്ഡബോധം തന്നെയാണ്‌ വേദാന്തപ്രസിദ്ധമായ പര്രബഹ്മം. അഖണ്ഡബോ 
ധം സ്വയം പ്രകാശിക്കുന്ന ഉണ്‍മയാണ്‌. ഇത്രയുംകൊണ്ട്‌ വ്യക്തമായി ചില 
കാര്യങ്ങള്‍ തെളിയുന്നു. ബോധം കൈവെടിഞ്ഞാല്‍ പ്രപഞ്ചം ഇല്ലാതാകും. 
പ്രപഞ്ചാനുഭവം ഉപേക്ഷിക്കപ്പെട്ടാല്‍ ബോധമാകട്ടെ അഖണ്ഡവും പൂര്‍ണ 
വുമായി വിലസും. അപ്പോള്‍ അഖണ്ഡബോധംതന്നെ നാമരുപോപാധികള്‍ 
കൈക്കൊണ്ട്‌ ഖണ്ഡങ്ങളായി വേര്‍തിരിയുന്നതുപോലെ കാണപ്പെടുന്ന 
സ്ഥിതിയാണ്‌ പ്രപഞ്ചം. ഈ അല്‍പഭാവങ്ങളുപേക്ഷിച്ച്‌ അഖണ്ഡത സാ 
ക്ഷാത്കരിക്കുന്നതാണ്‌ മോക്ഷം. നിര്‍വികല്‍പദശയില്‍ അഖണ്ഡചിദാകാ 
ശത്തിലെത്തിച്ചേരാന്‍ കഴിയുന്ന യോഗി അല്‍പങ്ങളായ എല്ലാ അറിവുക 
ളെയും വിഴുങ്ങിയാണവിടെയെത്തുന്നത്‌. ആ വെളിയെല്ലയില്‍നിന്ന്‌ വീണ്ടും 
പ്രപഞ്ചാനുഭവമണ്ഡലത്തിലേക്ക്‌ തിരിച്ചുവരുന്നതോടെ സൂര്യചന്ദ്രാദി പര 
മാണുപര്യന്തമുള്ള ഖണ്ഡംഖണ്ഡങ്ങളായ എല്ലാ അറിവുകളും ഈ വെളി 
യെല്ലയില്‍ കാണപ്പെടുന്ന നാമരൂപങ്ങള്‍ മാത്രമാണെന്ന്‌ തെളിയുന്നു. ഗുരു 
ദേവന്‍ തന്റെ ഈ അനുഭവം “ആത്മോപദേശശതക 'ത്തില്‍ ഇങ്ങനെ വിവരി 
ക്കുന്നു:- 


കരണഡുമി(്ദിയവും കളേബരം തൌൊ- 

ടടറിയുമനേകജഗത്തു മോര്‍ക്കിലെല്ലാം; 

പരമവളിതന്നില്ുയ യര്‍ന്നഭാന്)മാ൯ ത൯- 

തിരുവ്യരുവാണ്ു; തിരഞ്ഞുതേറിടേണം. ആത്മോ.ശ. 2 


കുണ്ഡലിനിച്ചാട്്‌ 653 


ശ്ലോകത്തിലെ 'പരവെളി' പ്രസ്തുതമായ ഈരടിയിലെ 'വെളിയെല്ല' 
തന്നെയാണ്‌. മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ജഗത്തുമെല്ലാം വിചാരംചെ 
യ്തറിയുന്നവര്‍ക്ക്‌ ബോധത്തിന്റെ വിവിധ രൂപങ്ങള്‍തന്നെ. ഇക്കാര്യം അ 
ന്തര്‍മുഖമായി അന്വേഷിച്ചുകണ്ടെത്തേണ്ടതാണ്‌. അപ്പോള്‍ സത്യം സാക്ഷാ 
ത്കരിച്ചയാള്‍ സമാധിദശയിലും വ്യവഹാരദശയിലും ഒരുപോലെ അദവയ്രബ 
ഹ്മവസ്തുവിനെത്തന്നെ ദര്‍ശിക്കുന്നു. ഉപനിഷത്തുകള്‍ “സര്‍വ്വം ഖലിദം 
ബ്രഹ്മ” എന്ന വാക്യംകൊണ്ട്‌ ഈ അനുഭവത്തെയാണ്‌ വിവരിച്ചിരിക്കുന്ന 
ത്‌. കൊച്ചുകൊച്ചറിവുകളെയൊക്കെ വിഴുങ്ങിക്കളയുന്ന ഈ അദ്വൈതാനു 
ഭവം ഉള്‍ക്കൊണ്ട്‌ മുന്നോട്ട്‌ കുതിക്കാനാണ്‌ പതിനാലാം ഈരടിയില്‍ കു 
ണ്ഡലിനിയോടാവശ്യപ്പെട്ടിരിക്കുന്നത്‌. പതിമുന്നാം ഈരടിയില്‍ നിര്‍വികല്‍ 
പസമാധിദശയില്‍ തെളിയുന്ന സത്യസ്വരൂപം വെളിപ്പെടുത്തിയിട്ട പതിനാ 
ലാം ഈരടിയില്‍ വ്യവഹാരദശയിലും ആ സത്യത്തെത്തന്നെ അനുഭവിക്കാ 
നാണ്‌ ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. 


അദ്വൈതാനുഭവദാര്‍ഡ്്യം 


സമാധിദശയില്‍ ചിദാകാശസ്വരൂപമായി പരമസത്യം തെളിയുന്നുവെന്ന്‌ 
നാം കണ്ടുവല്ലോ. ഇങ്ങനെ സത്യസ്വരുപം തെളിഞ്ഞുകണ്ടിട്ട്‌ വ്യവഹാരദശ 
യിലേക്ക്‌ തിരിച്ചുവരുന്ന യോഗിയുടെ സ്ഥിതി എന്തായിരിക്കും? അന്തര്‍മുഖ 
മായി സത്യംകണ്ട യോഗിക്ക്‌ പ്രപഞ്ചത്തിലും സര്‍വ്ൃ്ത ആസത്യത്തെത്തന്നെ 
തെളിഞ്ഞുകാണാന്‍ കഴിയുമോ? എല്ലായിടത്തും ്രഹ്മസ്വരൂപംതന്നെ ദര്‍ 
ശിച്ചുകൊണ്ട്‌ ലോകസംഗ്രഹം നടത്തിയ ഗുരുദേവന്‍ ഈ ചോദ്യങ്ങള്‍ക്ക്‌ 
വ്യക്തമായ ഉത്തരം നല്‍കുകയാണ്‌ പതിനഞ്ചാം ഈരടിയില്‍:- 


15 എല്ലാം വിഴുങ്ങിയെതിരറെറഴുന്നൊരു 
ചൊല്ലെങ്ങുമുണ്ടറിഞ്ഞാടുപാമ്പേ! 
എല്ലാം വിഴുങ്ങി - കൊച്ചുകൊച്ചറിവുകളെയെല്ലാം പുറന്തള്ളി; എതിര 
റെറഴുന്നൊരു ചൊല്ല്‌ - അതുല്യമായി വിലസുന്ന ഒരു പദാര്‍ഥം; എങ്ങും 
ഉണ്ട്‌ -എല്ലായിടത്തും ഇടതിങ്ങി നിറഞ്ഞിരിക്കുന്നു; അറിഞ്ഞ്‌ -എന്നു ധരി 
ച്ചുകൊണ്ട്‌; പാമ്പേ ആടു - അല്ലയോ കുണ്ഡലിനീ പ്രസരിക്കു. 
കൊച്ചുകൊച്ചറിവുകളെയെല്ലാം പുറംതള്ളി അതുല്യവും അനന്ത 
വുമായി വിലസുന്ന ഒരു വസ്തുതത്ത്വം എങ്ങും ഇടതിങ്ങി നിറഞ്ഞിരി 
ക്കുന്നുവെന്ന്‌ ധരിച്ചുകൊണ്ട്‌ അല്ലയോ കുണ്ഡലിനീ നൃത്തംവച്ചു മുന്നോട്ടു 
നീങ്ങു. 


സര്‍വ്വം ബ്രഹ്മ മയം 

അന്തര്‍മ്മുഖമായി സമാധിദശയില്‍ സത്യസ്വരൂപം തെളിയുന്നതോടെ 
യോഗിക്ക്‌ തന്റെ അന്തഃകരണവും ശരീരവുമെല്ലാം സനാതനമായ ആ വസ്തു 
വിന്റെ ശക്തിപ്രകടനമാണെന്ന്‌ തെളിയുന്നു. അതോടൊപ്പം പ്രപഞ്ചമായി 
ക്കാണപ്പെടുന്ന എല്ലാ ജഡദൃശ്യങ്ങളും ആ വസ്തുസത്തയ്ക്കുള്ളില്‍ ശക്തി 


654. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സത്മുര്ണധ്യാക്യാനം - ഭാഗം 77 





ഉണ്ടാക്കി മറയ്ക്കുന്ന കാഴ്ചകളാണെന്നും വെളിപ്പെടുന്നു. ഇക്കാര്യം-നാം € 
നരത്തേ ചര്‍ച്ചചെയ്തിട്ടുണ്ട്‌. എന്നാല്‍ വ്യവഹാരദശയില്‍ ഒരു യോഗിയുടെ 
അന്തഃകരണത്തിലെ അനുഭവം എന്തായിരിക്കും? ആഭരണങ്ങള്‍ വിലയ്ക്കു 
വാങ്ങുന്ന സ്വര്‍ണവ്യാപാരി എല്ലാ ആഭരണങ്ങളെയും എങ്ങനെ സ്വര്‍ണമാ 
യിക്കാണുന്നുവോ അതുപോലെ അന്തര്‍മുഖമായി ആത്മസാക്ഷാത്കാരം 
നേടിയ യോഗി എല്ലാ ദൃശ്യങ്ങളെയും ബ്രഹ്മമായിമാത്രം കാണുന്നു. സമാ 
ധ്യനുഭവം നേടിയ യോഗിക്ക്‌ വ്യവഹാരദശയില്‍ ലോകവാസന കുറഞ്ഞുവ 
രുംതോറും ഈ അദ്വൈതാനുഭവത്തിന്‌ ദാര്‍ഡ്യം കൂടുന്നു. അങ്ങനെയുള്ള 
യോഗിയുടെ മനസ്സ്‌ എവിടെച്ചെന്നു പററിയാലും അവിടെയൊക്കെ ബ്രഹ്മ 
സ്വരൂപം ദര്‍ശിക്കാന്‍ കഴിവുള്ളതായിത്തീരുന്നു. ഇതാണ്‌ ഇടതടവില്ലാത്ത 
അദ്വൈത ദര്‍ശനം. ഈ അദ്വൈതാനുഭവത്തെക്കുറിച്ചാണ്‌ ശ്രീസദാശിവ്ര 
ഹ്മേന്ദ്രന്‍:- 


സര്‍വ്വം (ബഹ്മമയം 
കിം ഭോക്തവ്യം കിമഭോക്തവ്യം 
സരവ്യം (ബഹ്മമയം..... 


എന്നൊക്കെ പാടിയിട്ടുള്ളത്‌. എല്ലാം ര്രഹ്മസ്വരുപം. എന്തു ഭക്ഷി 
ക്കാന്‍, എന്തു ഭക്ഷിക്കാതിരിക്കാന്‍; എന്തു ചെയ്യാന്‍, എന്ത്‌ ചെയ്യാ 
തിരിക്കാന്‍; എന്തു പറയാന്‍, എന്തു പറയാതിരിക്കാന്‍; എല്ലാം ്രഹ്മമയം. 
ലോകവാസനകളെ നിശ്ശേഷമകററി ദൃഡമായ ഈ ബ്രഹ്മനിഷ്ഠയില്‍ 
എത്തിച്ചേരുന്നതുതന്നെയാണ്‌ ജീവന്മുക്തി”. ര്രഹ്മദര്‍ശനത്തിന്റെ 
ഈ ക്രമം ഗീത പതിമുന്നാമധ്യായത്തില്‍ ഭഗവാന്‍ ഇങ്ങനെ വിവരിച്ചിരി 
ക്കുന്നു: 


യദാ ഭുതപ്യഥഗ്ഭാവമേകസ്ഥമന്ുപശ്യത? 
തത ഏവ ച വിസ്താരം ബ്രഹ്മ സംപദ്യതേ തദാ. ഭഗ.ഗീ. 13-30 


വിവിധ പ്രപഞ്ചദൃശ്യങ്ങളായി വേര്‍തിരിഞ്ഞപോലെ കാണപ്പെടുന്ന 
പരമസത്യം ശുദ്ധമായി ഒരിടത്തു ദര്‍ശിക്കപ്പെട്ടാല്‍ അതോടെ അതെല്ലാ 
ററിലും നിറഞ്ഞിരിക്കുന്നതായി കാണാറാകും. കാണുന്നതിലൊക്കെ “ഇതു 
ബ്രഹ്മം, ഇതു ബ്രഹ്മം” എന്നിങ്ങനെ ആവര്‍ത്തിക്കുന്ന അനുഭവമാണ്‌ “എ 
തിരറെറഴും ചൊല്ല്‌. സൂര്യന്‍, ചന്ദ്രന്‍, മനുഷ്യന്‍, പക്ഷി, മൃഗം എന്നിങ്ങനെ 
വേര്‍തിരിച്ചനുഭവിക്കുന്നത്‌ അവിദ്യയുടെ അഥവാ അന്യയുടെ ചൊല്ലാണ്‌. 
“ഇത്‌ ബ്രഹ്മം, ഇത്‌ ബ്രഹ്മം” എന്നിങ്ങനെഎല്ലാം ബ്രഹ്മസ്വരൂപമായിക്കാ 
ണുന്നത്‌ വിദ്യയുടെ അഥവാ സമയുടെ ചൊല്ലാണ്‌. സമയുടെ ചൊല്ല്‌ സത്യ 
ബോധമുളവാക്കി അതിരററ ആനന്ദം ജനിപ്പിക്കുന്നു. അതുകൊണ്ടാണ്‌ 
അത്‌ “എതിരററ'തായി വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്‌. ജീവന്മുക്തി നേടി 
സര്‍വ്വം (്രഹ്മസ്വരൂപമായിക്കണ്ട്‌ ലോകസംഗ്രഹത്തിലേര്‍പ്പെട്ട ഗുരു 
ദേവന്‍ തന്റെ ബ്രഹ്മനിഷ്ഠയുടെ ദാര്‍ന്്യമാണ്‌ പതിനഞ്ചാം ഈരടിയില്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


കുണ്ഥലിനിച്ചാട്ട്‌ 655 





ബ്രഹ്മനിഷ്ഠയിലെ മനസസ്ഥിതി 


ലോകവാസനകള്‍ പാടെയകററി ബ്രഹ്മനിഷ്ഠനേടിയ ജീവന്മുക്തന്മാര്‍ 
ചിലപ്പോള്‍ ലോകസംഗ്രഹത്തിലേര്‍പ്പെട്ടു എന്ന്‌ വരാം; മററ്‌ ചിലപ്പോള്‍ മന 
നമവലംബിച്ച്‌ കാലയാപനം ചെയ്തു എന്നുവരാം. രണ്ടായാലും അവര്‍ എല്ലാ 
ശബ്ദതരംഗങ്ങള്‍ക്കുമപ്പുറം നിശ്ചലമായി വിലസുന്ന സച്ചിദാനന്ദ്രബഹ്മത്തെ 
സദാ അനുഭവിക്കുന്നവരാണ്‌. ജീവന്മുക്തന്റെ ര്രഹ്മനിഷ്ഠ ദേഹത്തിന്റെ 
പ്രവര്‍ത്തനങ്ങളെയോ പ്രവര്‍ത്തനരാഹിതൃത്തെയോ നോക്കി അളക്കാവുന്ന 
തല്ല. ലോകസംഗ്രഹം നടത്തുന്ന ജീവന്മുക്തന്റെ (ബഹ്മനിഷ്ഠയുടെ ദാര്‍ 
ഡ്യയം വിവരിച്ചിട്ട ഗുരുദേവന്‍ സദാ സഹജസമാധിയിലേര്‍പ്പെട്ടിരിക്കുന്ന ജീ 
വന്മുക്തന്റെ ്രഹ്മനിഷ്ഠയുടെ രഹസ്യമാണ്‌ പതിനാറാം ഈരടിയില്‍ വി 
വരിക്കുന്നത്‌:- 


16 ചൊല്ലെല്ലാമുണ്ടു ചുടരായെഴുംപൊരു- 
ളെല്ലയിലേറിനിന്നാടുപാമ്പേ! 
ചൊല്ലെല്ലാമുണ്ട്‌ - എല്ലാവിധ ശബ്ദതരംഗങ്ങളുമടക്കി; ചുടരായെഴും 
- തേജോമയമായി സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു; പൊരുളെല്ലയില്‍ - വസ്തു 
തത്ത്വമാകുന്ന അതിരില്‍; ഏറിനിന്ന്‌ -എത്തിനിന്ന്‌; പാമ്പേ ആടു - അല്ലയോ 
കുണ്ഡലിനീ പ്രസരിക്കു; ചുടര്‍ - അഗ്നി. 
എല്ലാ ശബ്ദതരംഗങ്ങളും അടക്കി അഗ്നിയെപ്പോലെ സ്വയം പ്രകാശി 
ച്ചുവിളങ്ങുന്ന ആത്മസ്വരുപത്തില്‍ പററിനിന്നുകൊണ്ട്‌ അല്ലയോ കുണ്ഡലി 
നീ നൃത്തംവയ്ക്കൂ. 


സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം 


ശബ്ദതരംഗങ്ങളുടെയെല്ലാം ഉറവിടമാണ്‌ സത്യം. അതുകൊണ്ടുതന്നെ 
ശബ്ദതരംഗങ്ങള്‍ പൂര്‍ണമായി ഉപശമിക്കുന്നിടത്ത്‌ സത്യം സ്വയം തെളിയു 
മെന്നും കാണേണ്ടതാണ്‌. പരമാത്മസ്വരുപത്തില്‍ ധ്വനിമയമായിട്ടാണ്‌ ശക്തി 
സ്പന്ദിക്കാന്‍ തുടങ്ങുന്നത്‌. ഓരോ ശക്തിസ്പന്ദനത്തിലും ഉളവാകുന്ന ഈ 
ധ്വനി സ്പന്ദനത്തിന്‌ ഗതിവേഗം കൂടുന്നതോടെ വിവിധ പരിണാമഘട്ടങ്ങള്‍ 
കടന്നാണ്‌ ഒടുവില്‍ പുറമേ കേള്‍ക്കാവുന്ന ശബ്ദമായി മാറുന്നത്‌. ധ്വനിമയ 
മായ പ്രപഞ്ചസൃഷ്ടിയേയും ധ്വനി ഉപശമിക്കുന്നതോടെ സംഭവിക്കുന്ന ഗ്ര 
പഞ്ചോപശമത്തേയും ഗുരുദേവന്‍തന്നെ ആത്മോപദേശശതകത്തില്‍ വിവ 
രിച്ചിരിക്കുന്നതു നോക്കുക:- 


ധ്വനിമയമായ്‌ ഗഗനം ജ്വലിക്കുമന്നാ- 

ഉണയുമതിങ്കലശേഷദ്യ ശ്യജാലം: 

പുനരവിടെ തിപുടിക്കു പൂര്‍ത്തിനല്‍കും 

സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. ആത്മോ.ശ. 52 


സൃഷ്ടിയുടെ ആരംഭത്തില്‍ ആദ്യം ധ്വനിമയമായ ആകാശത്തിന്റെ തോ 
ന്നലുളവാകുന്നു. തുടര്‍ന്ന്‌ സൂര്യചന്ദ്രാദിദൃശ്യങ്ങള്‍ ഒന്നൊന്നായി കാണപ്പെ 


656 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്‍ണഡ്യാഖ്യാനം - ഭാഗം 77 


ടും. അറിവ്‌, അറിയുന്നവന്‍, അറിയപ്പെടുന്ന പദാര്‍ഥം എന്ന ത്രിപുടി വേര്‍ 
തിരിയും. സമാധി പ്രകിയയുടെ അന്ത്യത്തിലും ധ്വനിമയമായി ആകാശം 
തെളിയും. അവിടെ സുൂര്യചന്ദ്രാദിദൃശ്യങ്ങള്‍ മാഞ്ഞുമറയും. ത്രിപുടി വേര്‍ 
തിരിവുപേക്ഷിച്ച്‌ ഒന്നായിത്തീരും. സൃഷ്ടി പ്രകിയയിലേയും സമാധിപ്രകരി 
യയിലേയും ഈ ക്രമം ധരിക്കാന്‍ കഴിവുള്ളയാള്‍ക്ക്‌ ശബ്ദതരംഗങ്ങള്‍ പൂ 
ര്‍ണമായി അടങ്ങുന്ന ഇടമാണ്‌ സ്വയം പ്രകാശിക്കുന്ന സത്യമെന്ന്‌ കാണാന്‍ 
പ്രയാസമില്ല. ഈ സത്യം സാക്ഷാത്കരിച്ച ചില ജീവന്മുക്തന്മാര്‍ കഴിയുന്നി 
ടത്തോളം ശബ്ദതരംഗങ്ങളിലേക്ക്‌ തിരിച്ചുവരാന്‍ കൂട്ടാക്കാതെ സദാ സഹ 
ജസമാധിയില്‍ ഏര്‍പ്പെട്ടു കാലം കഴിച്ചുകൂട്ടുന്നു. ഭഗവാന്‍ രമണമഹര്‍ഷി 
അധികസമയവും ഇങ്ങനെ സഹജസമാധിയിലേര്‍പ്പെട്ട്‌ കഴിഞ്ഞുകൂടിയിരു 
ന്നതായിട്ടാണ്‌ പ്രസിദ്ധി. രമണമഹര്‍ഷിയെ സന്ദര്‍ശിച്ചപ്പോള്‍ ശ്രീനാരായ 
ണഗുരുദേവനുതന്നെ കാണാനിടയായ ഈ സഹജസമാധിസ്ഥിതി 'മുനിച 
ര്യാപഞ്ചകം” എന്ന കൃതിയില്‍ അനുഭവസമ്പന്നമായി ചിത്രീകരിച്ചിട്ടുണ്ട്‌. ഇ 
ങ്ങനെ സ്വയം പ്രകാശിക്കുന്ന ആത്മതത്ത്വത്തില്‍ ചിത്തത്തെ അലിയിച്ചു 
ചേര്‍ത്ത്‌ വര്‍ത്തിക്കുന്ന തികഞ്ഞൊരു മനസ്ഥിതിയും ഉണ്ടെന്നറിഞ്ഞ്‌ അ 
തിലെത്തിനിന്നുകൊണ്ട്‌ നൃത്തംവയ്ക്കാനാണ്‌ പതിനാറാം ഈരടിയില്‍ കു 
ണ്ഡലിനിയോടാവശ്യപ്പെടുന്നത്‌. ലോകസംഗ്രഹത്തിലേര്‍പ്പെടുന്ന ജീവന്മുക്ത 
ന്മാര്‍ കുടെക്കൂുടെ ഈ മൌനസമാധിയെ അവലംബിച്ചിരിക്കാറുണ്ടെന്നുള്ള 
തും ഓര്‍ക്കേണ്ടതാണ്‌. യോഗവാസിഷ്ഠത്തില്‍ വസിഷ്ഠന്‍ രാമനോടു പറ 
യുന്നതു നോക്കുക:- 


വിചാരിതമലംശാസ്തം 

ചിരമുദ്‌ (ഗാഹിതം മിഥഃ; 

സംത്യക്ത വാസനാന്മയന്ാ- 

ദൃതേ നാസ്ത്യുത്തമം പദം. യോഗ.വാ. 


ശാസ്ത്രം വേണ്ടത്ര വിചാരംചെയ്ത്‌ പരസ്പരം ചര്‍ച്ചചെയ്യപ്പെട്ടു. ലോ 
കവാസനകള്‍ മുഴുവന്‍ വെടിഞ്ഞുള്ള മനനസ്ഥിതിയില്‍ കവിഞ്ഞ്‌ ഒരു സത്യ 
സ്ഥിതി ഇല്ലതന്നെ. ഈ സത്യസ്ഥിതി തന്നെയാണ്‌ “ചൊല്ലെല്ലാമുണ്ട്‌ ചുട 
രായെഴും പൊരുളെല്ല്‌. 


ദേഹവും ദേഹിയും 


അദ്വൈതസത്യസാക്ഷാത്കാരവും അതിലെത്തി നില്‍ക്കുന്ന ജീവന്മു 
ക്തന്റെ വ്യത്യസ്താനുഭവദശകളും വിവരിച്ചുകഴിഞ്ഞശേഷം കുണ്ഡലിനീ 
യോഗാനുഭവത്തെ പിന്തുടരുന്ന ഒരു സാധകന്‍ ഉപയുക്തങ്ങളായ ചില ഉപ 
ദേശവചനങ്ങള്‍ ഇനിയുള്ള ഈരടികളില്‍ അരുളിക്കൊണ്ട്‌ കൃതി ഉപസംഹ 
രിക്കാന്‍ ഒരുമ്പെടുകയാണ്‌ ഗുരുദേവന്‍. കുണ്ഡലിനീയോഗത്തിന്റെ ആദ്യ 
ഘട്ടങ്ങളില്‍ എത്തിയവര്‍പോലും ചിലപ്പോള്‍ വ്യക്തമായ വസ്തുബോധമി 
ല്ലാതെ ഭ്രമിച്ചുപോകാറുണ്ട്‌. ഉറപ്പുററ വൈരാഗ്യവും വസ്തുവിചാരവുംകൊ 
ണ്ട്‌ കുണ്ഡലിനിയെ സഹസ്രാരംവരെ നയിക്കാന്‍ കഴിവില്ലാതെ മധ്യഘട്ട 
ത്തിലുള്ള ദര്‍ശനങ്ങളിലോ സിദ്ധികളിലോ ഭ്രമിച്ച്‌ പലരും നിന്നുപോകാറു 


കുണ്ഡഥലിനിച്ചാട്ട്‌ 657 


ണ്ട്‌. അതോടൊപ്പം അവര്‍ കണ്ടതാണ്‌ പരമസത്യമെന്ന്‌ മററുള്ളവരെ തെ 
ററിദ്ധരിപ്പിക്കുവാനും യത്നിക്കാറുണ്ട്‌. ഇത്തരം അപകടങ്ങളില്‍ നിന്നൊക്കെ 
രക്ഷനേടാനുള്ള ഒരു മുന്നറിയിപ്പ്‌ നല്‍കുകയാണ്‌ ഗുരുദേവന്‍ പതിനേഴാം 
ഈരടിയില്‍. അദ്വൈതസത്യാനുഭവത്തെ ഈന്നിക്കൊണ്ടുള്ളവതന്നെയാണ്‌ 
ഈ ഉപദേശവചനങ്ങള്‍. 


17 ദേഹം നിജമല്ല ദേഹിയൊരുവനീ 
ദേഹത്തിലുണ്ടറിഞ്ഞീടു പാമ്പേ! 
ദേഹം - സ്ഥുലസുക്ഷ്മകാരണദേഹമൊന്നും; നിജമല്ല - സത്യമല്ല; 
ദേഹിയൊരുവന്‍ - ഇവയ്ക്കപ്പുറം കണ്ടെത്തേണ്ട ഒരാത്മതത്ത്വം; ദേഹത്തി 
ലുണ്ട്‌ - ഈ ദേഹത്തിനുള്ളില്‍ വര്‍ത്തിക്കുന്നു; എന്നറിഞ്ഞ്‌ - സനാതന 
മായ ആത്മതത്ത്വം കാണുന്നതുവരെ മുന്നോട്ടു നീങ്ങണമെന്നറിഞ്ഞുകൊ 
ണ്ട്‌; പാമ്പേ! ആടു - അല്ലയോ കുണ്ഡലിനീ പ്രസരിക്കൂ. 
സ്ഥൂലസൂക്ഷ്മകാരണശരീരമൊന്നും സത്യമല്ല. അവയ്ക്കപ്പുറം 
സനാതനമായ ഒരാത്മതത്ത്വമുണ്ട്‌. അതീദേഹത്തിനുള്ളില്‍തന്നെ വര്‍ത്തി 
ക്കുന്നുമുണ്ട്‌. സനാതനമായ ആ സത്യം കണ്ടെത്തുന്നതുവരെ മുന്നോട്ടു 
നീങ്ങണമെന്നറിഞ്ഞുകൊണ്ട്‌ അല്ലയോ കുണ്ഡലിനീ, നൃത്തംവച്ച്‌ മുന്നോട്ടു 
കുതിക്കു. 


നിത്യാനിത്യവിവേകം 


ഓരോ ജീവിക്കും മൂന്ന്‌ ദേഹങ്ങളുണ്ട്‌. പഞ്ചഭൂതനിര്‍മിതമായ 
സ്ഥുലദേഹം. പഞ്ചഭുതതന്മാത്രകളായ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങള്‍ ചേര്‍ 
ന്നുരൂപംകൊണ്ടിട്ടുള്ള സൂക്ഷ്മദേഹം. ഇതുതന്നെയാണ്‌ അന്തഃകരണം. ഭൂ 
തതന്മാത്രകള്‍ ലയിച്ചു ചേര്‍ന്നുകിടക്കുന്ന അവിദ്യാദേഹം അഥവാ കാരണ 
ദേഹം. ആത്മാവ്‌ സ്ഥുലദേഹത്തിലെത്തി നില്‍ക്കുമ്പോഴാണ്‌ പുറമേയുള്ള 
പ്രപഞ്ചം അനുഭവ വിഷയമാകുന്നത്‌. ഇതാണ്‌ ജാഗ്രദവസ്ഥ. സ്ഥൂലദേഹ 
ത്തില്‍നിന്നും പിന്മാറി ആത്മാവ്‌ സൂക്ഷ്മദേഹത്തെ പ്രാധാന്യേന അവലം 
ബിക്കുമ്പോഴാണ്‌ സ്വപ്നാനുഭവമുണ്ടാകുന്നത്‌. ഇതാണ്‌ സ്വപ്നാവസ്ഥ. 
സ്ഥുലസൂക്ഷ്മദേഹങ്ങള്‍ രണ്ടില്‍നിന്നും പിന്മാറി ആത്മാവ്‌ അവിദ്യാരൂപ 
മായ കാരണശരീരത്തെ മാത്രം അവലംബിക്കുമ്പോഴാണ്‌ ഗാഡനിദ്ര അനുഭ 
വപ്പെടുന്നത്‌. ഇതാണ്‌ സുഷുപ്ത്യവസ്ഥ. ആത്മാവ്‌ സ്ഥുലശരീരത്തെ സ്വീ 
കരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനെ യഥാക്രമം ജനനമെന്നും 
മരണമെന്നും പറയുന്നു. ആത്മാവ്‌ അറിഞ്ഞുകൊണ്ട്‌ സൂക്ഷ്മ ശരീരത്തെ 
യും കാരണശരീരത്തെയും വെടിയുന്നതാണ്‌ മോക്ഷം. ഒരേ ആത്മാവ്‌ മാറി 
മാറി പ്രത്യേകം പ്രത്യേകം ശരീരങ്ങളെ ആശ്രയിച്ച്‌ അനുഭവങ്ങളെ ഉണ്ടാ 
ക്കുന്നതുതന്നെ ശരീരങ്ങള്‍ ആത്മാവിന്റെ ഉപകരണങ്ങള്‍ മാത്രമാണെന്നു 
തെളിയിക്കുന്നു. എപ്പോള്‍ വേണമെങ്കിലും ആത്മാവിന്‌ അവയെ കൈവെ 
ടിയാവുന്നതാണ്‌. പ്രപഞ്ചാനുഭവങ്ങളെയുണ്ടാക്കുന്ന ഉപകരണങ്ങളാണ്‌ ദേഹ 
ങ്ങള്‍. ഈ ഉപകരണങ്ങള്‍ ഉപേക്ഷിക്കപ്പെട്ടാല്‍ പ്രപഞ്ചാനുഭവം ഇല്ലാതാകും. 


77-2003 42 


658 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സതമ്മുരീണഷധ്യാഖ്യാനം - ഭാഗം 77 


ഉപകരണങ്ങളെ കൊണ്ടുനടന്ന്‌ ്രപഞ്ചാനുഭവം ഉണ്ടാക്കിയനുഭവിച്ചു 
കൊണ്ടിരുന്ന ആത്മാവ്‌ നിത്യമുക്തമായി ബാക്കി നില്‍ക്കുകയും ചെയ്യും. 
ഇത്‌ സാധിക്കണമെങ്കില്‍ ദേഹത്തില്‍ നിത്യസത്യമായ ആത്മാവ്‌ കുടി 
കൊള്ളുന്നുണ്ടെന്നറിയണം. ആത്മാവിന്‌ കൈവെടിയാവുന്ന ജഡോപകരണ 
ങ്ങള്‍ മാത്രമാണ്‌ ശരീരങ്ങള്‍ എന്നും അറിയണം. ഇതാണ്‌ നിത്യാനിത്യവി 
വേകം. ഒരു സത്യാന്വേഷിക്കാദ്യമായി ഉണ്ടാകേണ്ടത്‌ ഈ നിത്യാനിത്ൃയവിവേ 
കമാണ്‌. അതുകൊണ്ടാണ്‌ ഗീതയില്‍ ഭഗവാന്‍ ആദ്യമായി രണ്ടാമധ്യായത്തില്‍ 
അര്‍ജുനന്‍ സാംഖ്യയോഗമെന്ന നിത്യാനിത്യവിവേകം ഉപദേശിക്കുന്നത്‌. 


അന്തവന്ത ഇമേദേഹാ നിത്യ സ്യോക്താഃശര1ീരിണഃ 
അനാശിനോഴ്പമേയസ്യ തസ്മാദ്യുശ്യസ്വ ഭാരത! ഭഗ.ഗീ.2-18 


അല്ലയോ അര്‍ജുനാ, നിത്യനായ ആത്മാവിന്റെ ശരീരങ്ങള്‍ ഒഴിഞ്ഞു 
മാറുന്നവയാണ്‌. ആത്മാവാകട്ടെ നാശമില്ലാത്തതും അളന്ന്‌ തിട്ടപ്പെടുത്താന്‍ 
വയ്യാത്തതുമായ നിത്യവസ്തുവാണ്‌. അതുകൊണ്ട്‌ ധീരതയോടെ സ്വധര്‍മ 
മായ യുദ്ധത്തിന്‌ തയാറാകൂ. ഏതുവിധ യോഗം അഭ്യസിക്കുന്നയാളും 
നിത്യാനിതൃയവസ്തു വിചാരം ചെയ്ത്‌ ആദ്യമേതന്നെ സത്യസ്വരൂപം സിദ്ധാ 
ന്തപരമായി ഉറപ്പിക്കേണ്ടതാണ്‌. അല്ലെങ്കില്‍ പലപ്പോഴും യോഗ്രഭഷ്ടനായി 
ത്തീരേണ്ടിവരും. ഇക്കാര്യം നല്ലവണ്ണം അറിവുള്ളതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ 
കുണ്ഡലിനീയോഗം അഭ്യസിക്കാന്‍ തുടങ്ങുന്നയാളിനെ പതിനേഴാമത്തെ ഈ 
രടിയില്‍കൂടി നിത്യാനിത്യവസ്തു വിചാരത്തിനു പ്രേരിപ്പിക്കുന്നത്‌. 


നിരന്തരാനുസന്ധാനം 


നിത്യാനിത്യവിചാരംചെയ്ത്‌ ഏതെങ്കിലും പ്രത്യേക സാധനാനുഷ്ഠാ 
നത്തിലേര്‍പ്പെടുന്ന യോഗി മനസ്സിനെ നിരന്തരം സത്യാനുസന്ധാനം ചെ 
യ്യാന്‍ അഭ്യസിപ്പിക്കേണ്ടതാണ്‌. എല്ലാത്തരം ഭേദചിന്തകളും വെടിഞ്ഞ്‌ ചി 
ത്തത്തെ ശുദ്ധീകരിക്കണം. കര്‍മപ്രവാഹത്തിലെ സുഖദുഃഖരുപത്തിലുള്ള 
ദ്വന്ധാനുഭവങ്ങളില്‍ സദാസമബുദ്ധി നിലനിറുത്താന്‍ യത്നിക്കണം. മനസ്സില്‍ 
ഭേദചിന്തകളും വിഷമാനുഭവങ്ങളും കടന്നുവരുമ്പോള്‍ സത്യസ്വരൂപത്തെ ഓ 
ര്‍മിപ്പിക്കുന്ന ഏതെങ്കിലും ഈശ്വരനാമം ഉച്ചരിച്ച്‌ അവയെ ഉപശമിപ്പിക്കേണ്ട 
താണ്‌. ഏതു പ്രത്യേക സാധനാനുഷ്ടാനത്തില്‍ ഏര്‍പ്പെടുന്നയാളിനും ബാ 
ധകമാണ്‌ ചിത്തശുദ്ധിക്കുവേണ്ടിയുള്ള ഈ നിരന്തരാനുസന്ധാനം. ഇതില്ലാ 
ത്തയാള്‍ക്ക്‌ പ്രത്യേകാനുഷ്ഠാനങ്ങള്‍ കാര്യമായ ഫലമൊന്നും ഉണ്ടാക്കുന്ന 
തല്ല. കുണ്ഡലിനീയോഗാഭ്യാസത്തില്‍ ഏര്‍പ്പെടുന്നയാളും നിത്യാനിത്യവസ്തു 
വിചാരംചെയ്ത്‌ സത്യസ്വരുപം ഉറപ്പിച്ചശേഷം മനസ്സിനെ ഈ നിരന്തരാനു 
സന്ധാനവും ഈശ്വരനാമസ്മരണവും ശ്ലിപ്പിക്കണമെന്നാണ്‌ പതിനെട്ടാം 
ഈരടിയില്‍ ഗുരുദേവന്‍ വ്യക്തമാക്കുന്നത്‌:- 


18 നാടും നഗരവുമൊന്നായി നാവില്‍നി- 
ന്നാടു നിന്‍ നാമമോതീടു പാമ്പേ! 


കുണ്ഡ്ലിനിച്ചാട്ട്‌ 659 


നാടും നഗരവും - ഗ്രാമവും പട്ടണവും; താഴ്ചയും ഉയര്‍ച്ചയും - ദുഃഖ 

വും സുഖവും; ഒന്നായി - ഒന്നായിക്കണ്ട്‌ ഈശ്വരബുദ്ധ്യാസമഭാവനയോടെ 

വീക്ഷിച്ച്‌; നാവില്‍ - നാക്കില്‍ ലോകവ്യവഹാരദശയില്‍; നിന്നാടു - നിന്ന്‌ 

നൃത്തം ചെയ്യു; പാമ്പേ! - അല്ലയോ കുണ്ഡലിനീ; നിന്‍ നാമം - സത്യസ്വരു 

പം സ്മരിക്കാനായി നീ അംഗീകരിച്ചിട്ടുള്ള ഈശ്വരനാമം; ഓതീട്‌ - സദാജ 

പിച്ച്‌ അനുസന്ധാനം ചെയ്യു. 

ഗ്രാമവും പട്ടണവും താഴ്ചയും ഉയര്‍ച്ചയും ദുഃഖവും സുഖവും 
ഈശ്വരബുദ്ധ്യാസമഭാവനയോടെ വീക്ഷിച്ച്‌ ലോക വ്യവഹാരദശയില്‍ അല്ല 
യോ കുണ്ഡലിനീ! നൃത്തംവച്ചു മുന്നോട്ടു നീങ്ങൂ. സത്യസ്വരൂപം സ്മരി 
ക്കാനായി അംഗീകരിച്ചിട്ടുള്ള ഈശ്വരനാമം സദാ ജപിച്ച്‌ അനുസന്ധാനം 


ചെയ്യു. 
സമബുദ്ധി പരിശീലനം 


പ്രപഞ്ചാനുഭവത്തിലെ എല്ലാ ദ്വന്വഭാവങ്ങളെയും സമാഹരിച്ചുകൊ 
ണ്ടാണ്‌ ഗുരുദേവന്‍ “നാടും നഗരവും” എന്നു പറഞ്ഞിരിക്കുന്നത്‌. എല്ലാ 
ത്തരം ഉച്ചനീചഭാവങ്ങളും സുഖദുഃഖാനുഭവങ്ങളും ഇതിലുള്‍പ്പെടുന്നു. 
ജീവിതം അനിവാര്യമായും ഉച്ചനീചഭാവങ്ങളുടെയും സുഖദുഃഖാനുഭവങ്ങ 
ളുടെയും ഒരു പ്രവാഹമാണ്‌. ഇവയില്‍ ക്ഷോഭിച്ചു ചലിക്കുന്ന മനസ്സിന്‌ കു 
ണ്ഡലിനിയെ ഉണര്‍ത്താനോ, ഉണര്‍ന്നാല്‍ തന്നെ സഹ്രസാരത്തിലേക്ക്‌ 
നയിക്കാനോ പരമസത്യം ദര്‍ശിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട്‌ പരമ 
സത്യം കാണാന്‍ കൊതിക്കുന്ന ഒരു സാധകന്‍ സാധനാനുഷ്ഠാനങ്ങളുടെ 
അനിവാര്യ ഭാഗമായി സമബുദ്ധി പരിശീലിക്കേണ്ടതാണ്‌. ഈശ്വരന്റെ പ്രക 
ടഭാവമാണ്‌ പ്രപഞ്ചമെന്ന്‌ ധരിച്ച്‌ എല്ലാ ഉച്ചനീചഭേദ ചിന്തകളും ഉപേക്ഷി 
ക്കണം. സുഖദു:ഖാനുഭവങ്ങളില്‍ ക്ഷോഭിച്ചിളകാന്‍ അനുവദിക്കാതെ മന 
സ്റ്റിനെ സമനിലയില്‍തന്നെ നിറുത്താന്‍ യനത്നിക്കണം. ഈ സമബുദ്ധി 
പരിശീലനത്തെയാണ്‌ ഭഗവാന്‍ ഗീത രണ്ടാമധ്യായത്തില്‍ “യോഗ്‌മെന്ന്‌ പറ 
യുന്നത്‌. ലോകകര്‍മ്മരംഗം സമബുദ്ധി പരിശീലനത്തിനുള്ള ഒരു വ്യായാമ 
രംഗമാണ്‌. ഗീതാവചനം ശ്രദ്ധിക്കുക:- 


യോഗസ്ഥഃകുരുകര്‍മ്മാണിസംഗംത്യക്ത്ഥാധനഞ്ജയ, 
സിദ്ധ്യസിദദ്ധ്യോ സമോഭുത്വാസമത്വം യോഗ ഉച്യതേ. ഭഗ.ഗീത. 2-48 


അര്‍ജുന, ഞാന്‍, എന്റേത്‌ എന്ന ഭാവം വെടിഞ്ഞുയോഗം അഭ്യസിച്ചു 
കൊണ്ട്‌ കര്‍മം ചെയ്യു. ജയത്തിലും പരാജയത്തിലും സമബുദ്ധി ശീലിക്കു 
ന്നതാണ്‌ യോഗം. ഒന്നും എന്റേതല്ല, ഒക്കെ ഈശ്വരന്റേത്‌ എന്ന്‌ കാണുന്ന 
താണ്‌ സംഗത്യാഗം. യോഗമഭ്യസിച്ചുകൊണ്ട്‌ കര്‍മം ചെയ്യൂ എന്ന ഭഗവദുപ 
ദേശം തന്നെയാണ്‌ ഗുരുദേവന്‍. “നാടും നഗരവുമൊന്നായി നാവില്‍ നിന്നാ 
ടൂ” എന്ന പച്ച മലയാള വരികൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. പ്രപഞ്ചത്തെ 
ഈശ്വരമയമായി കാണാതെ സമബുദ്ധിപരിശീലനം സാധ്യമല്ല. ഈശ്വരസ്വ 
രൂപം മറന്നുപോകുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഓര്‍മിച്ചെങ്കിലേ ഈശ്വര 


660 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 





ബുദ്ധി ഉറച്ചുകിട്ടു. ഏതെങ്കിലും ഒരു നാമത്തില്‍ കൂടിയല്ലാതെ ഇത്‌ സാധ്യ 
മല്ല. യോഗിമാര്‍പോലും “ഹരി ഓം, ശിവശിവ, കൃഷ്ണകൃഷ്ണ, രാമരാമ” 
ഇത്യാദി ഏതെങ്കിലും നാമത്തെ സമാശ്രയിച്ചാണ്‌ ഈശ്വരബുദ്ധി ഉദ്ദീപിപ്പി 
ച്‌ ചിത്തക്ഷോഭത്തെ ഉപശമിപ്പിക്കുന്നത്‌. സമബുദ്ധി പരിശീലനത്തിനുള്ള 
എളുപ്പവഴിയായി ഇങ്ങനെ ഏതെങ്കിലും ഒരു നാമംകൂടി ജപിച്ച്‌ അനുസന്ധാ 
നം ചെയ്ത്‌ ഉറപ്പിച്ചോളൂ എന്നാണ്‌ നിന്‍നാമമോതീടു പാമ്പേ” എന്ന ഭാഗം 
കൊണ്ട്‌ ഗുരുദേവന്‍ നിര്‍ദേശിക്കുന്നത്‌. 


ബ്രഹ്മസാക്ഷാത്കാരം 


വ്യക്തിഘടകങ്ങളെ വിശകലനം ചെയ്തപ്പോള്‍ ദേഹം, ദേഹി എന്ന്‌ 
വ്യക്തമായി രണ്ടായി തിരിയുന്നതു നാം കണ്ടുവല്ലോ. ദേഹവുമായി ബന്ധ 
പ്പെടുന്ന ആത്മാംശമാണ്‌ ദേഹി. ജഡരൂപങ്ങളായ ദേഹങ്ങളെ ഒഴിച്ചുമാററി 
യാല്‍ ദേഹി സ്വതന്ത്രമായി പൂര്‍ണാത്മാവില്‍ ഏകീഭവിക്കും. അതോടെ ദേ 
ഹം, ദേഹി എന്ന വിഭജനം അവസാനിക്കും. ദേഹമി ല്ലെന്നുവന്നാല്‍പി 
ന്നെ ദേഹത്തോട്‌ ബന്ധപ്പെട്ട്‌ ആത്മാംശം വേര്‍തിരിയുന്ന പ്രശ്നമേയുണ്ടാ 
കുന്നതല്ല. ദേഹബോധം ഉപേക്ഷിച്ച്‌ ദേഹിത്വം അഥവാ ജീവത്വം അവസാ 
നിപ്പിച്ച്‌ പൂര്‍ണസത്യമായ ബ്രഹ്മസ്വരുപം സാക്ഷാത്കരിക്കുകയാണ്‌ പര 
മലക്ഷ്യമെന്നോര്‍മിച്ചുകൊണ്ടുവേണം കുണ്ഡലിനീ യോഗസാധനയിലേര്‍പ്പെ 
ടാന്‍ എന്നോര്‍മിപ്പിക്കുകയാണ്‌ പത്തൊന്‍പതാം ഈരടിയില്‍. 


19 ദേഹവും ദേഹിയുമൊന്നായ്‌ വിഴുങ്ങീടു- 
മേകനുമുണ്ടറിഞ്ഞീടു പാമ്പേ! 
ദേഹവും - സ്ഥു ലസൂക്ഷ്മകാരണദേഹങ്ങളേയും; ദേഹിയും - അവ 
യില്‍ പ്രതിബിംബിക്കുന്ന ആത്മാംശമായ ജീവനേയും; ഒന്നായ്‌ വിഴുങ്ങീടും 
- ഒരുമിച്ച്‌ ഒഴിച്ചുമാററുന്ന; ഏകനും - അദ്വയനായ പരമാത്മാവും; ഉണ്ട്‌ - 
ദേഹദേഹികള്‍ക്കപ്പുറം കണ്ടത്തേണ്ടതുണ്ട്‌; പാമ്പേ! അറിഞ്ഞീടു - അല്ലയോ 
കുണ്ഡലിനീ! ഈ ലക്ഷ്യം അറിഞ്ഞുകൊണ്ട്‌ മുന്നോട്ടുനീങ്ങൂ. 
സ്ഥുലസുക്ഷ്മകാരണദേഹങ്ങളേയും അവയില്‍ പ്രതിബിംബിക്കുന്ന 
ആത്മാംശമായ ജീവനെയും ഒരുമിച്ച്‌ ഒഴിച്ചുമാററുന്ന അദ്വയനായ പരമാ 
ത്മാവ്‌ അവയ്ക്കപ്പുറം കണ്ടെത്തേണ്ടതുണ്ടെന്ന്‌ അറിഞ്ഞ്‌ അല്ലയോ കുണ്ഡ 
ലിനീ മുന്നോട്ടു നീങ്ങൂ. 


ദേഹദേഹിവിശകലനം 


ബോധസ്വരുപമായ പര്രബഹ്മത്തില്‍ ശക്തിസ്പന്ദനമാരംഭിക്കുന്നതോ 
ടെയാണ്‌ ജഡങ്ങളായ ദേഹങ്ങള്‍ രൂപംകൊള്ളുന്നത്‌. ശക്തിസ്പന്ദിക്കുന്ന 
തോടെ ഓരോ സ്പന്ദനത്തിലും ബോധത്തിന്റെ അംശം പ്രതിബിംബിക്കുക 
യും ചെയ്യുന്നു. ശക്തിസ്പന്ദനവുംഅതില്‍ പ്രതിബിംബിക്കുന്ന ബോധവും 
ചേര്‍ന്നാണ്‌ ജീവന്‍ എന്നറിയപ്പെടുന്നത്‌. ഒരു ശക്തിസ്പന്ദനത്തെ വിശക 
ലനം ചെയ്താല്‍ സ്പന്ദനം ദേഹവും അതില്‍ പ്രതിബിംബിക്കുന്ന ബോ 
ധാംശം ദേഹിയും ആണെന്ന്‌ കാണേണ്ടതാണ്‌. ഓരോ സ്പന്ദനം ഉണ്ടായി 


കുണ്ഡലിനിച്ചാട്ട്‌ 661 





മറയുമ്പോഴും ജീവന്‍ ഉണ്ടായി മറയുകയാണ്‌. സ്പന്ദനപ്രവാഹമായ പ്രാ 
ണന്‍ ജീവ്രപവാഹം തന്നെയാണെന്ന്‌ ധരിക്കേണ്ടതാണ്‌. ശക്തിസ്പന്ദിക്കാ 
നാരംഭിച്ചു. എന്നാല്‍ സ്പന്ദനം വ്യക്തമായ രൂപം കൈക്കൊണ്ടതുമില്ല. ഇതാ 
ണ്‌ ജീവന്റെ കാരണദേഹസ്ഥിതി. പ്രതിബിംബ ബോധാംശത്തോടൊപ്പം സ്പ 
ന്ദനം വ്യക്തമായ രൂപം കൈ ക്കൊള്ളുകയും പ്രാണനും അന്തഃകരണവുമാ 
യി രൂപപ്പെടുകയും ചെയ്യുന്നതോടെ സൂക്ഷ്മദേഹസ്ഥിതി വന്നുചേരുന്നു. 
വീണ്ടും പ്രാണസ്പന്ദനത്തിന്‌ ഗതിവേഗംകൂടി പ്രതിബിംബബോധാംശത്തോ 
ടൊപ്പം അന്തുകരണം ബാഹ്യദേഹമായി മാറുന്നതോടെ ജീവന്‍ സ്ഥൂലദേ 
ഹസ്ഥിതി വന്നുചേരുന്നു. മനുഷ്യന്‍ സ്വന്തം സ്ഥൂലദേഹത്തില്‍ അഭിമാനം 
കൊള്ളുന്ന ദേഹിയെ തിരിച്ചറിയാന്‍ കഴിയുന്നുണ്ടല്ലോ. എല്ലാ മനുഷ്യരുടെ 
യും ഉള്ളില്‍ നിരന്തരം “ഞാന്‍, ഞാന്‍” എന്നിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരി 
ക്കുന്നത്‌ ഈ ദേഹിയാണ്‌. ഇത്രയും കൊണ്ട്‌ ദേഹിയെക്കൂടാതെ ദേഹമോ 
ദേഹത്തെക്കൂടാതെ ദേഹിയോ നിലനില്‍ക്കുന്നതല്ലെന്ന്‌ തെളിയുന്നുണ്ടല്ലോ. 
ശുദ്ധജഡമെന്നു തോന്നുന്നവയില്‍ പോലും ശക്തിസ്പന്ദിക്കുന്നുണ്ടെന്നും 
ദേഹി അവ്യക്തഭാവത്തില്‍ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും കാണേണ്ടതാണ്‌. വെ 
ള്ളവും അതില്‍ പ്രതിബിംബിക്കുന്ന സൂര്യനുംപോലെയാണ്‌ ദേഹവും ദേ 
ഹിയും സുര്യ്രതിബിംബയുക്തമായ ജലത്തിലെ കാഴ്ച ഒരുപോലെ ജല 
ത്തെയും പ്രതിബിംബത്തെയും ആശ്രയിക്കുന്ന ഒന്നാണ്‌. ജലം ഇല്ലാതായാല്‍ 
പ്രതിബിംബവും ഇല്ലാതാകും. പ്രതിബിംബമുളവാക്കിയ സാക്ഷാത്‌ സൂര്യന്‍ 
തെളിയുകയും ചെയ്യും. അതുപോലെ ദേഹത്തില്‍ പ്രതിബിംബിക്കുന്ന ബോ 
ധാംശമാണ്‌ ജീവന്‍ അഥവാ ദേഹി. ദേഹം പോയാല്‍ ദേഹിത്വം അഥവാ ജീ 
വത്വം മറയും. ജീവത്വത്തിനു ഹേതുവായിരുന്ന ബിംബവസ്തുവായ ആത്മാ 
വ്‌ അദ്വയഭാവത്തില്‍ സ്വയം പ്രകാശിച്ചു വിളങ്ങുകയും ചെയ്യും. ഈ അദ്വയ 
വസ്തു സാക്ഷാത്കാരമാണ്‌ പരമമായ സത്യസാക്ഷാത്കാരം. ഇങ്ങനെ ദേ 
ഹത്തെയും ദേഹിയെയും ഒരുമിച്ചു വിഴുങ്ങുന്ന അദ്വയസത്യമുണ്ടെന്ന്‌ വ്യ 
ക്തമായി ധരിക്കണമെന്നാണ്‌ പത്തൊന്‍പതാം ഈരടിയില്‍ വെളിപ്പെടുത്തി 
യിരിക്കുന്നത്‌. കുണ്ഡലിനിയെ ഉണര്‍ത്തിയാല്‍ മാത്രം പോര. കുണ്ഡലിനീ 
സ്പന്ദനംപോലും പാടെ ഉപശമിക്കുന്നിടത്താണ്‌ പൂര്‍ണസത്യം തെളിയുന്ന 
തെന്ന്‌ ചുരുക്കം. 


ശബ്ദബ്രഹ്‌മമാണ്‌ പ്രപഞ്ചം 


ബ്രഹ്മത്തില്‍നിന്നും ശക്തി സ്പന്ദിച്ചുയര്‍ന്നാല്‍ ആദ്യം രൂപംകൊ 
ള്ളുന്ന ഭൂതതന്മാത്രയാണ്‌ ശബ്ദം. ശക്തിയുടെ ഓരോ സ്പന്ദനവും ശബ്ദാ 
ത്മകമാണ്‌. സച്ചിദാനന്ദസത്യം ശക്തിസ്പന്ദനത്തിലൂടെ സൂക്ഷ്മങ്ങളായ 
ശബ്ദതരംഗങ്ങള്‍കൊണ്ട്‌ നിറയ്ക്കപ്പെടുമ്പോഴാണ്‌ ആകാശത്തിന്റെ തോ 
ന്നലുളവാകുന്നത്‌. ശബ്ദമാണ്‌ ആകാശത്തിന്റെ ഗുണം. ആകാശം സദാ ധ്വ 
നിമയമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പുറമേയുള്ള സ്ഥുലശബ്ദങ്ങളുടെ 
ആധിക്യം നിമിത്തം ആകാശത്തില്‍ സദാ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മ 
ധ്വനിമണ്ഡലം നമ്മുടെ കാതുകള്‍ക്ക്‌ വിഷയമായിത്തീരുന്നില്ലെന്നേയുള്ളൂ. 
സൃഷ്ടിയുടെ ആരംഭത്തില്‍ “ധ്വനിമയമായ്‌ ഗഗനം ജ്വലിക്കും” എന്ന്‌ ആത്മാ 


662 ശ്രീനാരായണ ഗുരുദവക്യതികള്‍ സന്ധുരിണഡ്യാഖ്യാനം - ഭാഗം 77 


പദേശശതകത്തില്‍ ഗുരുദേവന്‍ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌ ഈ സ്യ 
ഷ്ടി രഹസ്യമാണ്‌. ഇങ്ങനെ ആരംഭത്തില്‍ ശബ്ദമയിയായി രൂപംകൊള്ളുന്ന 
ശക്തിസ്പന്ദനത്തിന്‌ ഗതിവേഗം കൂട്ടുന്നതോടെ സ്പര്‍ശം കൂട്ടിച്ചേര്‍ത്ത്‌ വാ 
യുവിനെ പ്രകടമാക്കുന്നു. ചുരുക്കത്തില്‍ ശബ്ദമാണ്‌ പിന്നീട്‌ സ്പര്‍ശരൂപ 
രസഗന്ധങ്ങളായി മററു മഹാഭൂതങ്ങളുടെ കാഴ്ചയെ ഉളവാക്കുന്നത്‌. പഞ്ച 
മഹാഭൂതങ്ങള്‍ ചേര്‍ന്നാണല്ലോ എല്ലാ ്രപഞ്ചഘടകങ്ങളും രൂപംകൊണ്ടിരി 
ക്കുന്നത്‌. ഈ ക്രമം ധരിച്ചാല്‍ ശക്തിയുടെ ആദ്യത്തെ പ്രകടരുപമായ ശ 
ബ്ദത്തില്‍നിന്നാണ്‌ പ്രപഞ്ചമാകെ രൂപംകൊള്ളുന്നതെന്ന്‌ കാണാന്‍ കഴി 
യും. ശബദ്ത്തിന്റെ അകമ്പടികൂടാതെ ലോകാനുഭവമൊന്നും സാധ്യമല്ലാ 
തിരിക്കുന്നതിന്‍െറ രഹസ്യവും ഇതുതന്നെയായിരിക്കും. വേദാന്തികള്‍ പ്രപ 
ഞ്ചത്തെ ശബ്ദപ്രഹ്മമെന്നു പറയുന്നതും ഇതുകൊണ്ടാണ്‌. ലോകം വെ 
റും ശബ്ദമാണെന്നറിഞ്ഞുകൊണ്ടാടാനാണ്‌ ഇരുപതാം ഈരടിയില്‍ കുണ്ഡ 
ലിനിയോടാവശ്യപ്പെട്ടിരിക്കുന്നത്‌.:- 


20 പേരിങ്കല്‍നിന്ന്‌ പെരുവെളിയെന്നല്ല 
പാരാദിതോന്നിയെന്നാടു പാമ്പേ! 
പേരിങ്കല്‍നിന്നു - ശബ്ദത്തില്‍നിന്ന്‌; പെരുവെളിയെന്നല്ല - ആകാശം 
മാത്രമല്ല; പാരാദി - ഭൂമി തുടങ്ങി മറെറല്ലാം; തോന്നിയെന്ന്‌ - ഉള്ളതായി 
തോന്നുന്നുവെന്നറിഞ്ഞ്‌; പാമ്പേ! ആടു -അല്ലയോ കുണ്ഡലിനീ പ്രസരിക്കൂ. 
ശബ്ദത്തില്‍നിന്ന്‌ ആകാശം മാത്രമല്ല ഭൂമി മുതലായ മറെറല്ലാ പ്രപ 
ഞ്ചഘടകങ്ങളും ഉള്ളതായിത്തോന്നിയെന്നറിഞ്ഞുകൊണ്ട്‌ അല്ലയോ കുണ്ഡ 
ലിനീ പ്രസരിക്കൂ. 


ശബ്ദാധിഷ്ഠിതമാണ്‌ പ്രപഞ്ചം 


പ്രപഞ്ചസൃഷ്ടിയുടെ തുടക്കം ശബ്ദമാണെന്ന്‌ ഏതനുഭവം വിശക 
ലനം ചെയ്താലും കാണാന്‍ കഴിയും. സങ്കല്‍പങ്ങളാണല്ലോ അനുഭവ 
ങ്ങളെ ഉളവാക്കുന്നത്‌. സുര്യന്‍ എന്ന നാമസങ്കല്‍പം കൂടാതെ സൂര്യനെ 
അറിഞ്ഞനുഭവിക്കാന്‍ സാധ്യമല്ല. ഇതുപോലെ ഏതനുഭവത്തിന്റെ 
പിന്നിലും സൂക്ഷ്മമായ നാമോച്ചാരണം അഥവാ ശബ്ദോച്ചാരണം ശ്രദ്ധാ 
ലുക്കള്‍ക്ക്‌ കാണാന്‍ കഴിയും. എല്ലാ സങ്കല്‍പങ്ങളും ശബ്ദമയമാണ്‌. കാമ 
ക്രോധാദിവികാരങ്ങള്‍ പോലും അനുഭവമണ്ഡലത്തിലെത്തുമ്പോള്‍ ശബ്ദം 
വഴിയാണ്‌ പ്രകടമാകുന്നത്‌. ചുരുക്കത്തില്‍ ശബ്ദത്തിന്റെ അകമ്പടി 
കൂടാതെ പ്രപഞ്ചാനുഭവമൊന്നും സാധ്യമല്ല. വെറും ശബ്ദപ്രകടനമാണീ 
പ്രപഞ്ചം ഈ രഹസ്യമാണ്‌ “കീലാലവായ്യനലകോലാഹലം ഭുവനമാലാപ 
മാത്രമഖിലം” എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേവന്‍ ജനന?നവരത്നമഞ്ങജരി 
യില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


നസോസ്ത പ്രത്യയോലോകേ 
യശ്ുബ്ദാനുഗമാദ്യതേ 


കുണ്ണലിനിച്ചാട്ട്‌ 663 


“ശബ്ദത്തിന്റെ അകമ്പടികൂടാതെ ലോകത്ത്‌ യാതൊരറിവും ഉണ്ടാ 
കുന്നതല്ല” എന്ന വയ്യാകരണ സിദ്ധാന്തവും ശബ്ദജന്യങ്ങളാണ്‌ അനുഭവ 
ങ്ങളെല്ലാമെന്ന്‌ വെളിപ്പെടുത്തിത്തരുന്നു. ്രസിദ്ധസാഹിത്യനിരൂപകനായ ദ 
ണ്ഡി ഈ കണ്ടുപിടിത്തം ഇങ്ങനെ വെളിപ്പെടുത്തുന്നു:- 


ഇദമന്ധം തമഃക്യത്സ്നം 
ജായേതഭുവനത്രയം 
യദിശബ്ദാഹ്വയം ജ്യോതിഃ 
ആസംസാരം ന ദിപ്യതേ. 


ശബ്ദം എന്നു പറയുന്ന വെളിച്ചം പ്രപഞ്ചത്തിന്റെ ഒരററം മുതല്‍ മറേറ 
അററംവരെ പ്രകാശിച്ചിരുന്നില്ലെങ്കില്‍ ഭൂവനത്രയം കൂരിരുട്ടായി മാറിപ്പോകു 
മായിരുന്നു. 

ഇവിടെ വസ്തു ഒന്നേയുള്ളു; പലതില്ല. ഒരേ വസ്തുവിന്‍െറ രൂപഭേദ 
ങ്ങളെ ശബ്ദം പലതെന്നപോലെ കാട്ടിത്തരുന്നു. ഒരേ സ്വര്‍ണത്തിന്റെ രൂപ 
ഭേദങ്ങളായ ആഭരണങ്ങളെ മാല, വള, മോതിരം എന്നു തുടങ്ങി ശബ്ദങ്ങള്‍ 
പലതെന്ന പോലെ കാട്ടിത്തരുന്നു. അതുപോലെ ബ്രഹ്മരൂപങ്ങളായ പ്രപ 
ഞ്ചഘടകങ്ങളെ സൂര്യന്‍, ചന്ദ്രന്‍, മനുഷ്യന്‍, മേശ, കസേര എന്നിത്യാദി 
ശബ്ദങ്ങള്‍ പലതെന്നപോലെ കാട്ടിത്തരുന്നു. ആഭരണങ്ങളെ സ്വര്‍ണമെന്ന 
റിഞ്ഞ്‌ ഓരോന്നു കാണുമ്പോഴും സ്വര്‍ണം, സ്വര്‍ണം എന്നുച്ചരിക്കാന്‍ കഴി 
ഞ്ഞാല്‍ ഒരേ വസ്തുവിനെത്തന്നെ കാണാന്‍ കഴിയും. ഗുരുദേവനെപ്പോലെ 
വസ്തുബോധമുണ്ടാകുന്ന ബ്രഹ്മനിഷ്ഠന്മാര്‍ കാണുന്നതിലൊക്കെ ബ്ര 
ഹ്മം, L്രഹ്മെന്നുച്ചരിച്ച്‌ ഏകവസ്തുവിനെ ദര്‍ശിക്കുന്നു. ഒരേ വസ്തുവി 
ന്റെ വികാരങ്ങളെ പലനാമങ്ങളുച്ചരിച്ചറിയുമ്പോള്‍ പലതുണ്ടെന്നുള്ള തോ 
ന്നലാവിര്‍ഭവിക്കുന്നു. “വികാരോനാമധേയം” എന്ന രണ്ടു വാക്കുകള്‍കൊ 
ണ്ട്‌ ഛാന്ദോശഗ്യോപനിഷത്തില്‍ ഈ രഹസ്യം ഉദ്ദാലകന്‍ തന്റെ മകനായ 
ശ്വേതകേതുവിന്‌ വെളിപ്പെടുത്തിക്കൊടുക്കുന്നു. വസ്തുവൊന്നേയുള്ളൂ; 
വെറും പേരുകളുടെ വൈവിധ്യംകൊണ്ടാണ്‌ പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതനിര്‍ 
മിതങ്ങളായ പ്രപഞ്ചഘടകങ്ങളും വേര്‍തിരിഞ്ഞു കാണപ്പെടുന്നത്‌. ഈ 
രഹസ്യമറിഞ്ഞ്‌ വെറും നാമങ്ങളില്‍ ഭ്രമിച്ചുപോകാതെ അദ്വൈതബോധമുള്‍ 
ക്കൊണ്ട്‌ പ്രസരിക്കാനാണ്‌ ഇരുപതാം ഈരടിയില്‍ കുണ്ഡലിനിയോടാവശ 
ൃപ്പെട്ടിരിക്കുന്നത്‌. 


അദ്വതാനുഭവം ലക്ഷ്യം 


പ്രപഞ്ചം ഒരനുഭവമാണ്‌. മാറിമാറിവരുന്ന പ്രപഞ്ചാനുഭവങ്ങള്‍ മാററ 
മില്ലാത്ത ഒരു ബോധവസ്തുവിലാണ്‌ ആവിര്‍ഭവിച്ചുമറയുന്നത്‌. ബോധം 
അംഗീകരിച്ചാല്‍ അനുഭവങ്ങളുണ്ട്‌. ബോധം കൈവെടിഞ്ഞാല്‍ അനുഭവങ്ങ 
ളില്ല. അപ്പോള്‍ മാറിമാറിവരുന്ന എല്ലാ അനുഭവങ്ങളും ചേര്‍ന്നുനില്‍ക്കുന്നത്‌ 
ബോധത്തോട്‌ അഥവാ ആത്മാവിനോടാണ്‌. ഇങ്ങനെ അനുഭവങ്ങളെല്ലാം 
ബോധത്തില്‍ ഉദിച്ചസ്തമിക്കുന്നവയായതുകൊണ്ട്‌ അവയെല്ലാം ബോധത്തി 


664. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ന്റെതന്നെ, വിവിധ രൂപങ്ങളാണെന്ന്‌ കാണേണ്ടതാണ്‌. സ്വര്‍ണത്തില്‍ ഉദിച്ച 
സ്തമിക്കുന്ന ആഭരണങ്ങള്‍ സ്വര്‍ണത്തിന്റെതന്നെ രൂപഭേദങ്ങളാണല്ലോ. 
ഇങ്ങനെ ആത്മാവിനോട്‌ അഥവാ ബോധവസ്തുവിനോട്‌ ചേര്‍ന്നുനില്‍ 
ക്കുന്ന എല്ലാ അനുഭവങ്ങളും ആത്മാവുതന്നെയാണെന്നറിഞ്ഞ്‌ ദ്വൈതം ഉ 
പേക്ഷിച്ച്‌ അദ്വൈതസത്യസാക്ഷാത്കാരം ഉദയം ചെയ്യുമാറ്‌ പ്രസരിക്കുവാ 
നാണ്‌ ഇരുപത്തിയൊന്നാമത്തെ ഈരടിയില്‍ കുണ്ഡലിനിയോടാവശ്യപ്പെടു 
ന്നത:- 


21 ചേര്‍ന്നുനില്‍ക്കും പൊരുളെല്ലാം ചെന്താരൊടു 
നേര്‍ന്നു പോമ്മാറു നിന്നാടു പാമ്പേ! 


ചേര്‍ന്നുനില്‍ക്കും പൊരുള്‍ എല്ലാം - ബോധതലത്തില്‍ മാറിമാറി രൂ 
പംകൊള്ളുന്ന എല്ലാ ഭിന്നാനുഭവങ്ങളും; ചെന്താരൊട്‌ -ഹൃദയപങ്കജത്തില്‍ 
തെളിയുന്ന ആത്മസ്വരൂപത്തോട്‌; നേര്‍ന്നുപോമ്മാറ്‌ - ഭിന്നതവിട്ട്‌ ഏകീഭവി 
ക്കുമാറ്‌; പാമ്പേ! നിന്നാടു -അല്ലയോ കുണ്ഡലിനീ പ്രസരിക്കു. 
ആത്മതലത്തില്‍ മാറിമാറി വരുന്ന എല്ലാ ഭിന്നാനുഭവങ്ങളും ഹൃദയപ 
ങ്കജത്തില്‍ തെളിയുന്ന ആത്മസ്വരൂപത്തില്‍ കൂടിച്ചേര്‍ന്നൊന്നാകുമാറ്‌ അല്ല 
യോ കുണ്ഡലിനീ നൃത്തംവെച്ചുമുന്നോട്ടുനീങ്ങൂ. 


ജീവ്രബഹൈൈക്യം 


സച്ചിദാനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ സ്വസ്വരൂപമായി സാക്ഷാത്കരി 
ക്കുകയാണ്‌ ജീവിതലക്ഷ്യം. എന്നാല്‍ ഈ ബ്രഹ്മം തല്‍ക്കാലം അല്‍പമെ 
ങ്കിലും അറിയപ്പെടുന്നുണ്ടോ? എല്ലാ ജീവികളിലും ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ 
അനുഭവതലത്തില്‍ പ്രകാശിക്കുന്ന “അഹം തത്ത്വം” നേരിട്ട്‌ ബ്രഹ്മാംശമാ 
ണ്‌. മഹത്തായ സൂര്യബിംബം ജലപാത്രത്തിലെ വെള്ളത്തില്‍ ചുരുങ്ങി ചെ 
റുതാകുന്നതുപോലെ സര്‍വവ്യാപ്തമായ ്രഹ്മവസ്തു അന്തഃകരണത്തില്‍ 
ചുരുങ്ങി ചെറുതായി കാണപ്പെടുന്നതാണ്‌ “അഹംതത്ത്വം'. വാസനകളും സ 
ങകകല്‍പങ്ങളുമാണ്‌ അന്തഃകരണഘടകങ്ങള്‍. ്രഹ്മാംശമായ “അഹംത ത്ത്വ 
"ത്തില്‍ ഉദിച്ചസ്തമിക്കുന്നവയാണ്‌ വാസനകളും സങ്കല്‍പങ്ങളും.'ഞാന്‍' അം 
ഗീകരിച്ചാല്‍ അവയുണ്ട്‌. “ഞാന്‍” പുറംതള്ളിയാല്‍ അവയില്ലാതാകും. വാസ 
നകളെയും സങ്കല്‍പങ്ങളെയും പുറംതള്ളിയാല്‍ “ഞാന്‍ ' ഉപാധിരഹിതനാ 
യിത്തീരും. അതോടെ “ഞാന്‍” സര്‍വവ്യാപ്തമായ ബ്ഹ്മവസ്തുവാണെന്ന്‌ 
തെളിയുകയും ചെയ്യും. ഇത്‌ തെളിഞ്ഞ ഒരു യോഗിക്ക്‌ തന്നില്‍ ഉദിച്ചസ്തമി 
ക്കുന്ന വാസനകളും സങ്കല്‍പങ്ങളും ജഡശരീരങ്ങളും ഒക്കെ തന്നില്‍നിന്നും 
ഭിന്നമല്ലെന്ന്‌ അനുഭവിച്ചറിയാറാകും. ബോധസ്വരുപമായ സച്ചിദാനന്ദസത്യ 
ത്തോട്‌ ചേര്‍ന്നുനിന്ന്‌ പ്രകാശിക്കുന്ന അന്തഃകരണവും ജഡശരീരവുമൊക്കെ 
ആ സത്യംതന്നെയാണെന്നനുഭവിക്കുന്നതാണ്‌ “ചേര്‍ന്നുനില്‍ക്കും പൊരു 
ളെല്ലാം ചെന്താരൊടുചേര്‍ന്നുപോകല്‍”. യോഗി ഹൃദയപങ്കജത്തില്‍ തെളി 
ഞ്ഞുകാണുന്ന സത്യത്തെയാണ്‌ “ചെന്താര്‌ എന്നു പറഞ്ഞിരിക്കുന്നത്‌. ഗു 
രുദേവന്റെ /ബഹ്മവിദ്യാപഞ്ച/ക ത്തിലെ അവസാനപദ്യത്തില്‍ ഈ ബ്രഹ്മാ 
നുഭവം നേടാനാണ്‌ ഗുരു ശിഷ്യനോടുപദേശിക്കുന്നത്‌. 


കുണ്ഡലിനിച്ചാട്ട്‌ 665 





പ്രജ്ഞാനം ത്വഹമസ്മാതത്ത്വമമ്ിതദ്‌ 
ഗബേഹ്മായമാത്മേതിസം- 
ഗായല്‍ വിപ്രചര പ്രശാന്തമനസാ 
ത്വം ബ്വഹ്മബോധോദയാത്‌ 
പ്രാരബ്ധംക്വന്ു സഞ്ചിതം തവകിമാ- 
ഗാമിക്വകര്‍മാപ്യസത്‌ 
ത്വയ്ൃധ്യസ്തമതോ/ഖിലം ത്വമസി സ- 
ച്ിന്മാ്തമേകം വിഭുഃ ബ്രഹ്മവി.പ. 5. 


ഞാന്‍ പ്രജ്ഞാനസ്വരൂപമായ ബ്രഹ്മമാണ്‌; നീയും അതുതന്നെ; ഇക്കാ 
ണുന്ന ജീവജാലങ്ങളെല്ലാം അതുതന്നെ; സദാ ഇങ്ങനെ ഗാനം ചെയ്തു 
കൊണ്ട്‌ ബ്രഹ്മനിഷ്ഠനായി അല്ലയോ ശിഷ്യ ജീവിതയാത്ര തുടരു. പ്രാര 
ബ്ധം, സഞ്ചിതം, ആഗാമി തുടങ്ങിയ കര്‍മങ്ങളൊന്നും നിന്നെ ബാധിക്കുക 
യില്ല. അവയെല്ലാം നീ തന്നെ സ്വയം ഉണ്ടാക്കിയനുഭവിക്കുന്ന കാഴ്ചകളാ 
ണ്‌. സര്‍വജഗത്തിനും കാരണമായി വര്‍ത്തിക്കുന്ന സച്ചിദാനന്ദവസ്തുവാ 
ണ്‌ നീ. മഹത്തായ ഈ അദ്ൈത സത്യസാക്ഷാത്കാരം നേടാനായി ധീര 
തയോടെ മുന്നോട്ടു കുതിക്കാന്‍ സത്യാന്വേഷികളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ്‌ 
ഗുരുദേവന്‍ കുണ്ഡലിനിപ്പാട്ട്‌ ഉപസംഹരിക്കുന്നത്‌. യോഗികളില്‍ യോഗിയും 
ജ്ഞാനികളില്‍ ജ്ഞാനിയുമായി വര്‍ത്തിച്ചിരുന്ന ഗുരുപാദരുടെ പാദങ്ങളില്‍ 
ആയിരമായിരം സാഷ്ടാംഗപ്രണാമം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


6 


കാളിനാടകം 


ഈ കൃതി എന്നാണു രചിച്ചതെന്നു കൃത്യമായി പറയാന്‍ തെളി 
വുകളില്ല. 1887-നും 1897നും മദ്ധ്യേയായിരിക്കണമെന്നു ചിലര്‍ കരു 
തുന്നു. മണിപ്രവാള ചമ്പുക്കളിലെ ഭാഷാഗദ്യത്തിന്റെ മാതൃകയില്‍ 
പാടിരസിക്കാന്‍ തക്കവണ്ണം ഈണത്തോടെ രചിച്ചിട്ടുള്ള ഒരു ദേവീ 
സ്തുതിയാണിത്‌. മിക്ക വരികളിലും “ഭുജംഗപ്രയാതം” എന്ന 
സംസ്കൃത വൃത്തത്തിന്റെ ലക്ഷണം കാണാം. ചില വരികളില്‍ ആ 
വൃത്തനിയമം അംഗീകരിച്ചുകാണുന്നില്ല. ഗുരുദേവന്റെ പദസ്വാധീനത 
ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന ഒരു കൃതിയാണിത്‌. 


കാളിയുടെ നാടകത്തെയാണിതില്‍ വിവരിച്ചിരിക്കുന്നത്‌. ബ്രഹ്മ ശക്തി 
യായ മായയുടെ പ്രതീകമാണു കാളി. കറുത്ത നിറമുള്ളവള്‍ എന്നാണു “കാളി” 
എന്ന പദത്തിനര്‍ഥം. കറുത്ത മൂടുപടം ധരിച്ചുകൊണ്ട്‌ പ്രഹ്മം തന്നെയാണു 
ചിദാത്മികയായ ദേവിയായി പ്രത്യക്ഷപ്പെടുന്നത്‌. ്രഹ്മശക്തിയായ കാളി 
കളിക്കുന്ന കളിയാണു കോലാഹലമയമായ ഈ പ്രപഞ്ചം എന്നാണിതിലെ 
പ്രതിപാദ്യം. അതോടൊപ്പം ആ ദേവിയെ ധ്യാനിച്ചുപാസിക്കാനുള്ള മനോ 
ഹരമായ കേശാദിപാദവേഷവര്‍ണനയും. ഇതു വായിച്ചു മനനം ചെയ്തു 
ദേവ്യുപാസന നടത്തുന്നവര്‍ക്ക്‌ ജീവിതം ഒരൊന്നാന്തരം നാടകം പോലെ 
രസകരമായി അനുഭവിച്ചുതീര്‍ത്തു മുക്തിപ്രാപിക്കാനുള്ള കരുത്തുണ്ടാകും. 


നമോ നാദബിന്ദ്വാത്മികേ! നാശഹീനേ! 
നാമോ നാരദാദീഡ്യപാദാരവിന്ദേ! 

നമോ നാന്മറയ്ക്കും മണിപ്പുംവിളക്കേ! 
നമോ നാന്മുഖാദി പ്രിയാംബാ, നമസ്തേ! 
സമസ്തപ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും 

മുദാ സംഹരിച്ചും രസിച്ചും രമിച്ചും 
കളിച്ചും പുളച്ചും മഹാഘോരഘോരം 
വിളിച്ചും മമാനന്ദദേശേ വസിച്ചും 
തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം 
തുളഞ്ഞുള്ളിലെള്ളോളമുള്ളായിരുന്നും 
തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാരാം 
ചൊരിഞ്ഞും പദാംഭോജഭക്തര്‍ക്കു നിത്യം 


കാളിറാട്കം 667 


വരുന്നോരു തുമ്പങ്ങളെല്ലാമറിഞ്ഞും 
കരിഞ്ഞീടുമാറാവിരാതങ്കബീജം 
കുറഞ്ഞോരുനേരം നിനയ്ക്കുന്ന ഭക്തര്‍- 
ക്കറിഞ്ഞീല മറ്റുള്ള കൈവല്യരുപം 
നിറഞ്ഞങ്ങനേ വിശ്വമെല്ലാമൊരുപ്പോ- 
ലറം ചെറ്റുമില്ലാതെ വാണും ചിരന്നാള്‍ 
കഴിഞ്ഞാലുമില്ലോരു നാശം; കുറഞ്ഞൊ- 
ന്നറിഞ്ഞീടരായിന്നഹോ! ഘോരരൂപം 
മറഞ്ഞീടുമോ വിശ്വമെല്ലാമിതെന്നോര്‍- 
ത്തറിഞ്ഞീടുവാന്‍ ശക്തരാരുള്ളു ലോകേ? 
മഹാദിവ്യദേവേശ, ഗാരീശ, ശംഭോ, 
മഹാമായ, നിന്‍വൈഭവം ചിന്തനീയം 
അടിക്കുള്ളുതോണ്ടിപ്പറിച്ചംബരാന്തം 
നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കി- 
ങ്ങടക്കം കൊടുപ്പാനിടംപെട്ടിരിക്കും- 
ജടയ്ക്കമ്പിളിത്തെല്ലുമെല്ലും വിലോല- 
ചചലദ്ഭംഗമന്ദാരമാണിക്യമാലാ 
വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചു- 
ജ്ജ്വലിച്ചുത്തരംഗീകൃതം പൊന്‍കിരീടം 
പരം പഞ്ചമിച്ചന്ദ്രനും തോറ്റുപോയി 
തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്നു തേറി- 
ത്തിറം വിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റി- 
ക്കുറിക്കുള്ളില്‍ വീണാഴിയേഴാമരഞ്ഞാ 
ണരയ്ക്കമ്പഹം ചാര്‍ത്തുമുര്‍വീമണാളന്‍ 
മഹാദേവനും ബ്രഹ്മനും മുന്‍പരായോ- 
രഹോ! മായയില്‍പ്പെട്ടിരിക്കുന്നു ചിത്രം! 
മഹാത്മാക്കളായുള്ളവര്‍ക്കും നിനച്ചാല്‍ 
മഹാമായ! നിന്‍വൈഭവം കിന്തരണ്യം 
അനങ്ഗന്റെ പുവില്ലിനല്ലല്‍പ്പെടുത്തും 
കുനുച്ചില്ലിവല്ലിക്കൊടിത്തല്ലുതെല്ലി- 
ങ്ങനങ്ഗന്നുമങ്ഗത്തിലേറ്റാലൊഴിച്ചു- 
ടനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ നല്‍-- 
പ്പദത്താര്‍ ഭജിക്കുന്നവര്‍ക്കുള്ളൊരത്തല്‍-- 
പ്ൃദത്തെക്കെടുപ്പാനതേ ചില്ലിരണ്ടും 
വശത്താക്കിവെച്ചെപ്പൊഴും മിന്നിമിന്നു- 
ന്നതു കണ്ണിണപ്പങ്കജപ്പുവിലോലും 
കൃപത്തേന്‍കണക്കണ്‍കണം മാരിചേര്‍ത്താര്‍- 


668 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം /7 


ത്തിപോക്കും കടക്കണ്ണുരണ്ടിങ്കലും 
വിമ്മിവിമ്മിത്തിടുക്കെന്നു പായുന്ന 
കല്ലോലിനിക്കും പടുത്വം കൊടുക്കുന്നൊ- 
രാനന്ദവാരിക്കടല്ക്കരെ-. 
പ്പാദഭക്ത്രയുക്തശ്രുതംസ്തോത്ര- 
സംഗീതനൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ടു 
നില്‍ക്കുന്ന കര്‍ണങ്ങളില്‍പ്പൊന്മണിക്കുണ്ഡലം 
കൊണ്ടൊളിപ്പെട്ടുപൊങ്ങും ഘ്ൃണിക്കങ്കിതം 
ഗണ്ഡകണ്ണാടിയും നന്മണിച്ചെമ്പരത്തി പ്ര-- 
സൂനം നമിക്കും മണിച്ചുണ്ടുരണ്ടിന്നുമുള്ളായ്‌ വിളങ്ങും 
പളുങ്കൊത്തെ പല്‍പത്തി മുത്തുപ്പടത്തി- 
ന്നിളിഭ്യം കൊടുക്കുന്നതിന്നെന്തുബന്ധം? 
തെളിഞ്ഞിങ്ങനേ പൂര്‍ണചന്ദ്രന്നുമല്ലല്‍- 
ക്കളങ്കാകൊടുക്കുന്നെതിര്‍ദ്വന്വശോഭാങ്കുരം 
വ്രക്തബിംബം കരാളോന്നതശ്രീകരം 
ഘോരദംഷ്ട്രാദ്വയം ഭീഷണീയം 

കരേ കങ്കണം കിങ്കിണീസങ്കുലം 
കിങ്കരീഭൂതവേതാളകൂളി്രവാഹം 
പറന്നട്ടഹാസങ്ങളിട്ടിട്ടു കുന്തം, 

കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം 
ഭടന്മാരെതിര്‍ത്തോടി മണ്ടുന്ന കണ്ഠസ്വനം 
സിംഹനാദത്തിനും ക്ഷീണമുണ്ടാ- 
മിടിക്കും പടുത്വം കൊടുക്കുന്ന പൊട്ടി- 
ച്ചിരിക്കെട്ടുദിക്കും പൊടിക്കായ്ക്കൊടുക്കും 
കടുംപന്തു കൊങ്കത്തടം താളമേളം 
പിടിച്ചംബരീജാലസംഗീതന്യത്തം 
തുടിക്കിങ്കിണീവേണുവീണാപ്രയോഗം 
ചെവിക്കൊണ്ടു തങ്കക്കുടക്കൊങ്കരണ്ടും 
കുളം കുങ്കുമീപങ്കമാലേയലേപം 
പളുങ്കൊത്ത മുത്തുപ്പടങ്കല്പവൃക്ഷ- 

ത്തലം പൂങ്കുലക്കൊത്തു കോര്‍ത്തിട്ടു 
മാലാകളങ്കാവിഹീനം കലാപിച്ചു- 
മേതാനലങ്കാരബന്ധങ്ങളും മറ്റു- 
മുള്ളോരലം ശക്തരല്ലാരുമോതാനിതൊന്നും 
പിടിക്കുള്ളടക്കിക്കൊടുക്കും വയറ്റി- 
ന്നടിക്കോമനപ്പൂമണിപ്പട്ടുടുത്ത- 

മ്മുടിച്ചിക്കു കച്ചപ്പുറം വെച്ചിറുക്കി- 


കാളിനാടകം 669 





ക്കടിക്കാമവണ്ടിക്കുടത്തീന്നിഴിഞ്ഞ- 
ത്തുടക്കാമ്പു തുമ്പിക്കര്രീ നമിക്കും 
അനങ്ഗന്റെ തുണീരമോടേറ്റു തമ്മില്‍ 
പിണക്കം തുടങ്ങിജ്ജയിക്കുന്ന പൊന്നു- 
ങ്കണങ്കാലടിക്കച്ഛപം തോറ്റു തോയേ 
തപസ്സിന്നുപോകുന്ന പാദാഗ്രശോഭം 
കണങ്കാലടിത്താമരപ്പുവിലോലം 

കളിക്കുന്ന പൂന്തേന്‍ നുകര്‍ന്നാത്തമോദം 
വിളങ്ങുന്ന ദേവാങ്ഗനാഗാനമേളം 

കളം വീണ നാനാവിധം വാദ്യഭേദം 
ശ്രവിച്ചും സഖീചാരുനര്യാണിതന്നിന്‍ 
ത്ധണത്കാരപൂരം വഹിച്ചും നടന്നും 

മുദാ ശോഭ കൈലാസശ്യങ്ഗേ ലസിച്ചും 
തദാ ദേവനാരീസമക്ഷം വഹിച്ചും 

നമിച്ചും സുരന്മാര്‍ വഹിച്ചും കടാക്ഷം 
ഗമിച്ചും നിജാനന്ദമോടാവിരാശാ- 
വധിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭജിച്ചും 
തദാവാസദേശേ വസിച്ചും സുഖിച്ചും 

രമിച്ചും സ്വകാര്യേഷ്വലം സംശ്രമി- 
ച്ചങ്കുരിച്ചത്തലും മൂലമാക്കീ വിള- 
ങ്ങുന്നിവണ്ണം ഭവത്തൃക്കടക്കണ്‍ ചുളിച്ചൊന്നു 
നോക്കായ്കമൂലം കൃപാലോ! നമസ്തേ നമസ്തേ! 
നമസ്തേ മഹാഘോരസംസാരവാരാ- 
ന്നിധിക്കക്കരെക്കേറുവാന്‍ തൃപ്പദത്താ- 
രിണക്കപ്പലല്ലാതൊരാലംബനം മ- 
റ്റെനിക്കൊന്നുമില്ലംബ, കാരുണ്യരാശേ, 
നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്ക- 
ണ്ണിണത്തേന്‍കടാക്ഷം ലഭിപ്പാനണഞ്ഞേന്‍ 
പദാംഭോജവൈമുഖ്യമെന്നില്‍ പിണഞ്ഞീ- 
ടൊലാ തേ നമസ്തേ നമസ്തേ നമസ്തേ! 
പണം പെണ്ണിലും മണ്ണിലും ചെന്നു പുക്കാ- 
ശ്വസിച്ചാത്തമോദം ഗുണംകെട്ടു 

ദുഃഖിച്ചു പോവാനയയ്ക്കൊല്ലഹം 
ദേഹമെന്നോര്‍ത്തു സത്ത്വാദിയാം മുക്കുണംകെട്ടു 
പെട്ടോരുമായാവിലാസം ക്ഷണം ക്ഷീണ- 
ലോകപ്രപഞ്ചപ്രവാഹം ക്ഷണജ്യോതിരാചന്ദ്രതാരം 
നമസ്തേ ശിവാംബാ, നമസ്തേ! നമസ്തേ! 


670 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





വ്യാഖ്യാനം 


ഈ കൃതി എന്നാണു രചിച്ചതെന്നു കൃത്യമായി പറകവയ്യ. ഇതിലെ 
കാളി ബ്രഹ്മശക്തിയായ മായതന്നെയാണ്‌. “ശംഭോ, മഹാമായ, നിന്‍വൈ 
ഭവം ചിന്തനീയം” എന്നിങ്ങനെ ഗുരുദേവന്‍തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തി 
യിരിക്കുന്നു. അഖണ്ഡബോധസ്വരൂപമായ വസ്തുവില്‍ ശക്തി ആരോപിക്കുന്ന 
വെറും ദൃശ്യമാണല്ലോ ജഗത്ത്‌. ഇതിനെ കാളി അഭിനയിക്കുന്ന ഒരു നാടക 
മായി ഭാവനാമധുരിമയോടെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അതോടെ കാളി 
യുടെ ഉജ്ജ്വലമായ കേശാദിപാദവിവരണവും. “അഹോ നാടകം നിഖിലവും” 
എന്ന ഗുരുദേവ സിദ്ധാന്തത്തിന്റെ മനോഹരമായ ഒരു വിവരണമാണീ കൃതി:- 


നമോ നാദബിന്ദ്വാത്മികേ നാശഹീനേ, 
നമോ നാരദാദീഡ്യപാദാരവിന്ദേ, 

നമോ നാന്മറയ്ക്കും മണിപ്പൂം വിളക്കേ, 
നമോ നാന്മുഖാദിപ്രിയാംബാ, നമസ്തേ. 


നാദബിന്ദ്വാത്മികേ-നാദം, ബിന്ദു തുടങ്ങിയ ശബ്ദപരിണാമക്രമത്തില്‍ 
ആദ്യമായി പ്രകടഭാവം കൈക്കൊള്ളുന്നവളും; നാശഹീനേ-ഒരിക്കലും നാശ 
മില്ലാത്തവളുമായ അല്ലയോ അമ്മേ; നമഃ-നിനക്കായി നമസ്‌ക്കാരം; നാരദാ 
ദീഡ്യപാദാരവിന്ദേ-നാരദന്‍ തുടങ്ങിയ ഭൃഷീശ്വരന്മാരാല്‍ കുമ്പിട്ടുകുപ്പി 
സ്തുതിക്കപ്പെടുന്ന കാല്‍ താമരയോടുകൂടിയ അല്ലയോ അമ്മേ; നമഃ-നിന 
ക്കായി നമസ്ക്കാരം; നാന്മറയ്ക്കും മണിപ്പും വിളക്കേ നമഃ-നാലു വേദ 
ങ്ങള്‍ക്കും പ്രകാശിക്കാനുള്ള മനോഹരമായ രത്നദീപമായി പ്രകാശിക്കുന്ന 
വളേ നമസ്കാരം; നാന്മുഖാദി പ്രിയാംബാ നമഃ-ബ്രഹ്മാവു തുടങ്ങിയ ദേവ 
ന്മാര്‍ക്കെല്ലാം പ്രിയപ്പെട്ടവളായ അല്ലയോ അമ്മേ നമസ്കാരം; തേ നമഃ-നിന 
ക്കായി വീണ്ടും നമസ്‌കാരം. 


സമസ്തപ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും 

മുദാ സംഹരിച്ചും രസിച്ചും രമിച്ചും 

കളിച്ചും പുളച്ചും മഹാഘോരഘോരം 

വിളിച്ചും മമാനന്ദദേശേ വസിച്ചും 

സമസ്തപ്രപഞ്ചം-പ്രപഞ്ചത്തെ മുഴുവന്‍; സൃജിച്ചും-സൃഷ്ടിച്ചും; ഭരി 

ച്ചും-രക്ഷിച്ചും; മുദാ സംഹരിച്ചും-സന്തോഷത്തോടുകൂടി നശിപ്പിച്ചും; രസി 
ച്ചും-രസം അനുഭവിച്ചും; രമിച്ചും-സുഖിച്ചും; കളിച്ചും-ലീലയാടിയും; പുള 
ച്ചും-തുള്ളിച്ചാടിയും; മഹാഘോരഘോരം വിളിച്ചും-മറ്റുള്ളവര്‍ക്കു ഭയം 
തോന്നുമാറ്‌ ഉച്ചത്തില്‍ അലറിയും; മമാനന്ദദേശേ വസിച്ചും-എന്റെ ആനന്ദാ 
നുഭവസ്ഥാനമായ ഹൃദയത്തില്‍ സദാ കുടികൊണ്ടും. 


തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം 
തുളഞ്ഞുള്ളിലെള്ളോളമുള്ളായിരുന്നും; 
തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദധാരാം 
ചൊരിഞ്ഞും പദാംഭോജഭക്തര്‍ക്കു നിത്യം 


കാളിനാടകം 671 


വരുന്നോരു തുമ്പങ്ങളെല്ലാമറിഞ്ഞും 
കരിഞ്ഞീടുമാറാവിരാതങ്കബീജം 
കുറഞ്ഞോരുനേരം നിനയ്ക്കുന്ന ഭക്തര്‍- 
ക്കറിഞ്ഞീല മറ്റുള്ള കൈവല്യരൂപം. 


തെളിഞ്ഞും-ഇന്ദ്രിയങ്ങള്‍ക്കും വിഷയമായും; പറഞ്ഞും-ശബ്ദകോലാ 
ഹലമയമായും; തുളുമ്പും പ്രപഞ്ചം-സര്‍വത്രനിറഞ്ഞുകവിഞ്ഞു കാണപ്പെ 
ടുന്ന ഈ ജഗത്ത്‌; തുളഞ്ഞുള്ളില്‍-അന്തര്‍മുഖമായി ഉള്ളിലേക്കു നോക്കി 
യാല്‍; എള്ളോളമുള്ളായിരുന്നും-എള്ളിന്‍മണി പോലെ സൂക്ഷ്മമായ ചിത്ത 
ത്തിന്റെ രൂപത്തില്‍ നിലനിറുത്തിയും; തിരിഞ്ഞും പിരിഞ്ഞും-അങ്ങനെ 
അന്തര്‍മുഖരാവുന്നവര്‍ക്കു ജഗത്ത്‌ എങ്ങനെയൊക്കെ മാറിമറിഞ്ഞു വന്നാലും; 
മഹാനന്ദധാരാം ചൊരിഞ്ഞും-എവിടെയും ഒരാനന്ദവര്‍ഷം അനുഭവപ്പെടുത്തി 
ക്കൊടുത്തും; പദാംഭോജ ഭക്തര്‍ക്കു നിത്യം വരുന്നോരു തുമ്പങ്ങളെല്ലാമറിഞ്ഞും- 
കാലടികളില്‍ അഭയം പ്രാപിച്ചു ഭജിക്കുന്നവര്‍ക്ക്‌ അന്നന്നുണ്ടാകുന്ന ദുഃഖ 
ങ്ങളെല്ലാം അപ്പോഴപ്പോഴറിഞ്ഞ്‌; കരിഞ്ഞീടുമാറാവിരാതങ്കബീജം-ആ ദുഃഖ 
ങ്ങള്‍ വേരോടെ നശിച്ചു പോകത്തക്കവണ്ണം വേണ്ടതുചെയ്തും; കുറഞ്ഞോരു 
നേരം ഭജിക്കുന്ന ഭക്തര്‍ക്ക്‌-എന്തിനേറെ, അല്‍പ്പനേരമെങ്കിലും ദേവിയെ ഏകാ 
ഗ്രതയോടെ ധ്യാനിക്കുന്ന ഭക്തന്മാര്‍ക്ക്‌; അറിഞ്ഞീല മറ്റുള്ള കൈവല്യരൂപം 
-മോക്ഷപ്രദമായ മറ്റൊരു രൂപവും ധ്യാനിച്ചറിയേണ്ടതായേ വരുന്നില്ല. 


നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാമൊരുപ്പോ- 
ലറം ചെറ്റുമില്ലാതെ വാണും ചിരന്നാള്‍ 
കഴിഞ്ഞാലുമില്ലോരു നാശം; കുറഞ്ഞൊ- 
ന്നറിഞ്ഞീടരായിന്നഹോ! ഘോരരൂപം 
മറഞ്ഞീടുമോ വിശ്വമെല്ലാമിതെന്നോര്‍- 
ത്തറിഞ്ഞീടുവാന്‍ ശക്തരാരുള്ളു ലോകേ? 
മഹാദിവ്യദേവേശ, ഗൌരീശ, ശംഭോ, 
മഹാമായ, നിന്‍വൈഭവം ചിന്തനീയം 


നിറഞ്ഞങ്ങനെ വിശ്വമെല്ലൊമൊരുപ്പോൽ-ഒരുപോലെ ലോകമെങ്ങും 
അകവും പുറവും തിങ്ങി; അറം ചെറ്റുമില്ലാതെ വാണും-അല്‍പ്പം പോലും 
ഒരു കുറവുമില്ലാതെ ദേവി വാണരുളുന്നു; ചിരന്നാള്‍ കഴിഞ്ഞാലുമില്ലോരു 
നാശം-കാലമെത്രെ കഴിഞ്ഞാലും ശക്തിരൂപിണിയായ ദേവിക്ക്‌ ഒരു നാശവും 
സംഭവിക്കുന്നില്ല; അഹോ! ഇന്ന്‌ കുറഞ്ഞൊന്നറിഞ്ഞീടരായ്‌- ആശ്ചര്യം 
ഇപ്പോള്‍ ഇത്രയുമൊക്കെ കുറച്ച്‌ അറിയാന്‍ കഴിവുള്ളവരായി; ഘോരരൂപം 
മറഞ്ഞീടുമോ വിശ്വമെല്ലാം-എന്നാല്‍ ഘോര രപൂമായ ഈ വിശ്വം മുഴുവന്‍ 
എപ്പോഴെങ്കിലും ഇല്ലാതാകുമോ?; ഇതെന്നോര്‍ത്തറിഞ്ഞീടുവാന്‍ ശക്തരാ 
രുള്ളു ലോകേ-മറയുമെങ്കില്‍തന്നെ എന്ന്‌ എന്നും മറ്റും ചിന്തിച്ചറിയാന്‍ കഴി 
വുള്ളവര്‍ ഈ ലോകത്തിലാരുണ്ട്‌?; മഹാദിവ്യദേവേശ-അതിദിവ്യനായി ദേവ 
ന്മാരുടെയെല്ലാം ഈശ്വരനായി വിളങ്ങുന്നവനേ; ശംഭോ-സുഖസ്വരൂപനായ 
ശിവദഗവന്‍; മഹാമായ-അനിര്‍വചനീയയായഈ മായയോടുകുടിയവനേ; നിന്‍ 
വൈഭവം-അങ്ങയുടെ മഹത്വം; ചിന്തനീയം-വിചാരം ചെയ്തറിയേണ്ടതുത 
ന്നെയാണ്‌. 


672 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ഭാവാര്‍ഥം 


നാദം, ബിന്ദു തുടങ്ങിയ ശബ്ദപരിണാമക്രമത്തില്‍ ആദ്യമായി പ്രകട 
ഭാവം കൈക്കൊള്ളുന്നവളും ഒരിക്കലും നാശമില്ലാത്തവളുമായ അല്ലയോ 
അമ്മേ, നിനക്കായി നമസ്കാരം. നാരദന്‍ തുടങ്ങിയ ജഷീശ്വരന്മാരാല്‍ കുമ്പി 
ട്ടു കൂപ്പി സ്തുതിക്കപ്പെടുന്ന കാല്‍ താമരയോടുകൂടിയ അല്ലയോ അമ്മേ, 
നിനക്കായി നമസ്കാരം. നാലു വേദങ്ങള്‍ക്കും പ്രകാശിക്കാനുള്ള രത്നദീപ 
മായി പ്രകാശിക്കുന്നവളേ, നമസ്കാരം. (ബ്രഹ്മാവു തുടങ്ങിയ ദേവ 
ന്മാര്‍ക്കെല്ലാം പ്രിയപ്പെട്ടവളായ അല്ലയോ അമ്മേ, നമസ്‌കാരം. നിനക്കായി 
വീണ്ടും നമസ്കാരം. പ്രപഞ്ചത്തെ മുഴുവന്‍ സൃഷ്ടിച്ചും രക്ഷിച്ചും സന്തോ 
ഷത്തോടുകൂടി നശിപ്പിച്ചും രസമനുഭവിച്ചും സുഖിച്ചും ലീലയാടിയും തുള്ളി 
ച്ചാടിയും മറ്റുള്ളവര്‍ക്കു ഭയം തോന്നുമാറുച്ചത്തില്‍ അലറിയും എന്റെ ആന 
ന്ദാനുഭവസ്ഥാനമായ ഹൃദയത്തില്‍ സദാ കുടികൊണ്ടും ഇന്ദ്രിയങ്ങള്‍ക്കു 
വിഷയമായും ശബ്ദകോലാഹലമായും സര്‍വത്ര നിറഞ്ഞുകവിഞ്ഞു കാണ 
പ്പെടുന്ന ഈ ജഗത്ത്‌ അന്തര്‍മുഖമായി ഉള്ളിലേക്കു നോക്കിയാല്‍ എള്ളിന്‍മ 
ണിപോലെ സുക്ഷ്മമായ ചിത്തത്തിന്റെ രൂപത്തില്‍ നിലനിറുത്തിയും 
അങ്ങനെ അന്തര്‍മുഖരാവുന്നവര്‍ക്കു ജഗത്ത്‌ എങ്ങനെയൊക്കെ മാറിമറിഞ്ഞു 
വന്നാലും എവിടെയും ഒരാനന്ദവര്‍ഷം അനുഭവപ്പെടുത്തിക്കൊടുത്തും കാല 
ടികളില്‍ അഭയം(്പാപിച്ചു ഭജിക്കുന്നവര്‍ക്ക്‌ അന്നന്നുണ്ടാകുന്ന ദുഃഖ 
ങ്ങളെല്ലാം അപ്പോഴപ്പോഴറിഞ്ഞ്‌ ആ ദുഃഖങ്ങള്‍ വേരോടെ നശിച്ചു പോകാ 
ത്തക്കവണ്ണം വേണ്ടതു ചെയ്തും, എന്തിനേറെ അല്‍പ്പമെങ്കിലും ദേവിയെ 
ഏകാഗ്രതയോടെ ധ്യാനിക്കുന്ന ഭക്തന്‍മാര്‍ക്ക്‌ മോക്ഷപ്രദമായ മറ്റൊരു 
രൂപവും ധ്യാനിച്ചറിയേണ്ടതായേ വരുന്നില്ല. ഒരുപോലെ ലോകമെങ്ങും 
അകവും പുറവും തിങ്ങി അല്‍പ്പംപോലും ഒരു കുറവുമില്ലാതെ ദേവി വാണ 
രുളുന്നു. കാലം എത്ര കഴിഞ്ഞാലും ശക്തിരൂപിണിയായ ദേവിക്ക്‌ ഒരു 
നാശവും സംഭവിക്കുന്നില്ല. ആശ്ചര്യം ഇപ്പോള്‍ ഇത്രയുമൊക്കെ കുറച്ച്‌ അറി 
യാന്‍ കഴിവുള്ളവരായി ആരുണ്ട്‌? എന്നാല്‍ ഘോരരുപമായ ഈ വിശ്വം മുഴു 
വന്‍ എപ്പോഴെങ്കിലും ഇല്ലാതാകുമോ? മറയുമെങ്കില്‍ തന്നെ എന്ന്‌ എന്നും 
മറ്റും ചിന്തിച്ചറിയാന്‍ കഴിവുള്ളവര്‍ ഈ ലോകത്തില്‍ ആരുണ്ട്‌? അതിദിവ്യ 
നായി ദേവന്മാരുടെയെല്ലാം ഈശനായി വിളങ്ങുന്നവനേ, സുഖസ്വരുപനായ 
ശിവഭഗവന്‍, അനിര്‍വചനീയയായ ഈ മായയോടുകൂടിയവനേ, അങ്ങയുടെ 
മഹത്വം വിചാരം ചെയ്തറിയേണ്ടതുതന്നെയാണ്‌. 


ദേവിയുടെ പ്രപഞ്ചനാടകാഭിനയം ഭാവമധുരമായി വിവരിച്ചശേഷം ഇനി 
കേശാദിപാദവര്‍ണ്ണന ആരംഭിക്കുകയാണ്‌:- 


അടിക്കുള്ളുതോണ്ടിപ്പറിച്ചംബരാന്തം 
നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കി- 
ങ്ങടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും 
ജടയ്ക്കമ്പിളിത്തെല്ലുമെല്ലും വിലോല- 
ചലദ്ഭംഗമന്ദാരമാണിക്യമാലാ 


കാളിനാടകം 673 


വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചു- 
ജ്ജ്വലിച്ചുത്തരങ്ഗീകൃതം പൊന്‍കിരീടം. 
അടിക്കുള്ളുതോണ്ടിപ്പറിച്ച- വീഴുന്ന ഇടം അടിത്തട്ടുള്ളവരെ കുഴിച്ചു 

ചെന്ന്‌; അംബരാന്തം നടുക്കം കൊടുക്കുന്ന-ആകാശത്തിന്റെ മേല്‍തട്ടുവരെ 
നടുങ്ങിപ്പോകുമാറ്‌ ഇളകിമറിയുന്ന; മന്ദാകിനിക്ക്‌-ഗംഗയ്ക്ക്‌; ഇങ്ങടക്കംകൊ 
ടുപ്പാന്‍-ഇവിടെ അടങ്ങിയിരിക്കുവാന്‍; ഇടംപെട്ടിരിക്കും-സ്ഥലം അനുവദിച്ച; 
ജടയ്ക്ക്‌-ജടാഭാരത്തിന്‌; അമ്പിളിത്തെല്ലും-ചന്ദ്രക്കലയും; എല്ലും-തലയോ 
ട്ടിയും; മന്ദാരമാണിക്യമാലാ-കല്‍പ്പവ്ൃക്ഷപ്പുമാലയും മാണിക്യരത്നമാലയും; 
വിലയ്ക്കപ്പുറത്തുള്ള-വിലമതിക്കാന്‍ കഴിയാത്ത; രത്നം പതിച്ചുജ്ജവലിച്ച്‌-ര 
ത്നങ്ങള്‍ പതിച്ചു തിളങ്ങി; ഉത്തരംഗീകൃതം-കാന്തിയുടെ അലകള്‍ ഇളകി 
ക്കൊണ്ടിരിക്കുന്ന; പൊന്‍കിരീടം-സ്വര്‍ണക്കിരീടവും അലങ്കാരങ്ങളായി 
വര്‍ത്തിക്കുന്നു. 


ഭാവാര്‍ഥം 


ശിവപത്നിയായ ദേവിയുടെ ജടാഭാരം ശിവന്റെ ജടാഭാരത്തിനു തുല്യ 
മായി വര്‍ണിക്കപ്പെട്ടിരിക്കുന്നു. വീഴുന്ന ഇടം അടിത്തട്ടുവരെ കുഴിച്ചുചെന്ന്‌ 
ആകാശത്തിന്റെ മേല്‍ത്തട്ടുവരെ നടുങ്ങിപ്പോകുമാറ്‌ ഇളകിമറിയുന്ന 
ഗംഗയ്ക്ക്‌ ഇവിടെ അടങ്ങിയിരിക്കുവാന്‍ സ്ഥലം അനുവദിച്ച ജടാഭാരത്തിനു 
ചന്ദ്രക്കലയും തലയോട്ടിയും കല്‍പ്പവ്ൃക്ഷപ്പുമാലയും മാണിക്യരത്നമാലയും; 
വിലമതിക്കാന്‍ കഴിയാത്ത രത്നങ്ങള്‍ പതിച്ചു തിളങ്ങി കാന്തിയുടെ അല 
കള്‍ ഇളകിക്കൊണ്ടിരിക്കുന്ന സ്വര്‍ണക്കിരീടവും അലങ്കാരങ്ങളായി വര്‍ത്തി 
ക്കുന്നു. 


പരംപഞ്ചമിച്ചന്്രനും തോറ്റുപോയി 

തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്നു തേറി 

തിറംവിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റി- 

ക്കുറിക്കുള്ളില്‍ വീണാഴിയേഴാമരഞ്ഞാ- 

ണരയ്ക്കമ്പഹം ചാര്‍ത്തുമുര്‍വീമണാളന്‍ 

മഹാദേവനും ബ്രഹ്മനും മുന്‍പരായോ- 

രഹോ! മായയില്‍പെട്ടിരിക്കുന്നു ചിത്രം! 

മഹാത്മാക്കളായുള്ളവര്‍ക്കും നിനച്ചാല്‍ 

മഹാമായ! നിന്‍ വൈഭവം കിന്തരണ്യം? 

പരം പഞ്ചമിച്ചന്ദ്രനും തോറ്റു-പഞ്ചമിനാളിലെ അതാതു കറുത്തവാവു 

കഴിഞ്ഞ്‌ അഞ്ചാംനാളിലെ മനോഹരമായ ചന്ദ്രന്‍പോലും ദേവിയുടെ നെറ്റി 
ത്തടത്തോടു മത്സരിച്ചു തോറ്റ്‌; പോയി തിരയ്ക്കപ്പുറം-ഓടി സമുദ്രത്തിലെ 
തിരകള്‍ക്കുമൊക്കെ അപ്പുറം ചെന്ന്‌; കുറ്റമില്ലെന്നുതേറി-ഇനി എന്റെ മേല്‍ 
കുറ്റമൊന്നും ചുമത്തുകയില്ല എന്നു തീരുമാനിച്ച; തിറംവിട്ട്‌-അഭിമാനമൊക്കെ 
വെടിഞ്ഞ്‌; കപ്പം കൊടുക്കുന്ന-പരാജയം സമ്മതിച്ചു കീഴടങ്ങി കപ്പം കൊടു 
ത്തുകൊണ്ടിരിക്കുന്ന; നെറ്റിക്കുറിക്കുള്ളില്‍ വീണ്‌-നെറ്റിത്തടത്തിലെ പൊട്ടിന്റെ 
മോഹശക്തിക്കടിമപ്പെട്്‌; ആഴിയേഴാമരഞ്ഞാണരയ്ക്ക ന്വഹം ചാര്‍ത്തുമുര്‍വീ 


77-2003 43 


674 (ശാനാര്ഥയണ ഗുരുദേവഷ്യതികശി സന്മുരീണഡ്യാക്യാനം - ഭാഗം 77 


മണാളന്‍-ഏഴു സമുദ്രങ്ങളാകുന്ന അരഞ്ഞാണ്‍ അരക്കെട്ടില്‍ സദാ അണി 
ഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിദേവിയുടെ ഭര്‍ത്താവായ വിഷ്ണു; മഹാദേവനും 
ബ്രഹ്മനും മുന്‍പരായോരഹോ!-ശിവന്‍, ബ്രഹ്മാവ്‌ തുടങ്ങിയവരൊക്കെ, ആശ്ച 
ര്യമെന്നേ പറയേണ്ടു; മായയില്‍പ്പെട്ടിരിക്കുന്ന ചിത്രം!-അമ്മേ, അവിടത്തെ 
ഇന്ദ്രജാല ശക്തിയില്‍ കുടുങ്ങി കഴിഞ്ഞുകൂടുന്നു, ആശ്ചര്യം; മഹാത്മാക്ക 
ളായുള്ളവര്‍ക്കും നിനച്ചാല്‍-മഹാത്മക്കളായ അവര്‍ക്കുപോലും ആലോചി 
ച്ചുനോക്കിയാല്‍; മഹാമായ നിന്‍വൈഭവം കിംതരണ്യം-മാഹാമായയായ 
നിന്റെ മോഹക ശക്തിയെ കടന്നുപോകാന്‍ കഴിയാതിരിക്കുന്നു-സാധാരണ 
ക്കാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്നും താല്‍പ്പര്യം. 


ഭാവാര്‍ഥം 


കറുത്തവാവു കഴിഞ്ഞ്‌ അഞ്ചാംനാളിലെ മനോഹരനായ ചന്ദ്രന്‍പോലും 
ദേവിയുടെ നെറ്റിത്തടത്തോടു മത്സരിച്ചു തോറ്റ്‌ ഓടി സമുദ്രത്തിലെ തിര 
കള്‍ക്കുമൊക്കെ അപ്പുറം ചെന്നൊളിച്ച്‌ ഇനി എന്റെമേല്‍ കുറ്റമൊന്നും ചുമ 
ത്തുകയില്ല എന്നു തീരുമാനിച്ച്‌ അഭിമാനമൊക്കെ വെടിഞ്ഞ്‌ പരാജയം സമ്മ 
തിച്ചു കീഴടങ്ങി കപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന നെറ്റിത്തടത്തിലെ 
പൊട്ടിന്റെ മോഹശക്തിക്കടിമപ്പെട്ട്‌ ഏഴു സമുദ്രങ്ങളാകുന്ന അരഞ്ഞാണ്‍ അര 
ക്കെട്ടില്‍ സദാ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിദേവിയുടെ ഭര്‍ത്താവായ 
വിഷ്ണു, ശിവന്‍, ബ്രഹ്മാവ്‌ തുടങ്ങിയവരൊക്കെ, ആശ്ചര്യമെന്നേ പറയേ 
ണ്ടു, അമ്മേ, അവിടത്തെ ഇന്ദ്രജാലശക്തിയില്‍ കുടുങ്ങി കഴിഞ്ഞു കൂടുന്നു. 
ആശ്ചര്യം. മഹാത്മാക്കളായ അവര്‍ക്കുപോലും ആലോചിച്ചുനോക്കിയാല്‍ 
മഹാമായയായ നിന്റെ മോഹക ശക്തിയെ കടന്നുപോകാന്‍ കഴിയാതി 
രിക്കുന്നു- സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്നു 
താല്‍പ്പര്യം. 


അനങ്ഗന്റെ പൂവില്ലിനല്ലല്‍പ്പെടുത്തും 
കുനിച്ചില്ലിവല്ലിക്കൊടിത്തല്ലുതെല്ലി- 
ങ്ങനങ്ഗന്നുമംഗത്തിലേറ്റാലൊഴിച്ചു- 
ടനങ്ങാതെ പോയങ്ങടങ്ങുന്നതേ നല്‍- 
പ്ൃദത്താര്‍ ഭജിക്കുന്നവര്‍ക്കുള്ളൊരത്തല്‍- 
പ്ൃദത്തെക്കെടുപ്പാനതേ ചില്ലി രണ്ടും 
വശത്താക്കിവച്ചെപ്പൊഴും മിന്നിമിന്നു- 
ന്നതും കണ്ണിണപ്പങ്കജപ്പുവിലോലും 
കൃപത്തേന്‍കണക്കണ്‍കണം മാരിചേര്‍ത്താര്‍- 
ത്തിപോക്കും കടക്കണ്ണുരണ്ടിങ്കലും 
വിമ്മിവിമ്മിത്തിടുക്കെന്നു പായുന്ന 
കല്ലോലിനിക്കും പടുത്വം കൊടുക്കുന്നൊ- 
രാനന്ദവാരിക്കടല്‍ക്കക്കരെ- 
പ്പാദഭക്തപ്രയുക്തശ്രുതം സ്തോത്ര- 
സംഗീതനൃത്തങ്ങളും തൃച്ചെവിക്കൊണ്ടു 


കാളിനാടകം 675 


നില്‍ക്കുന്ന കര്‍ണങ്ങളില്‍പ്പൊന്‍മണിക്കുണ്ഡലം 

കൊണ്ടൊളിപ്പെട്ടുപൊങ്ങും ഘ്ൃണിക്കങ്കിതം 

ഗണ്ഡകണ്ണാടിയും നന്മണിച്ചെമ്പരത്തിപ്ര- 

സൂനം നമിക്കും മണിച്ചുണ്ടുരണ്ടിന്നു മുള്ളായി വിളങ്ങും 

പളുങ്കൊത്ത പല്‍പ്പത്തി മുത്തുപ്പടത്തി- 

ന്നിളിഭ്യം കൊടുക്കുന്നതിന്നെന്തു ബന്ധം? 

അനങ്ഗന്റെ-കാമദേവന്റെ; പുവില്ലിനു-പുഷ്പ ചാപത്തിന്‌; അല്ലല്‍പ്പെ 

ടുത്തും-മങ്ങലേല്‍പ്പിക്കുന്ന; കുനുച്ചില്ലി വല്ലിക്കൊടിത്തല്ലു-വളഞ്ഞു മനോ 
ഹരമായ പുരികക്കൊടിയുടെ തല്ല്‌; തെല്ലിങ്ങ- അല്‍പ്പമൊന്ന്‌; അനങ്ഗന്നും- 
കാമദേവനും; അംഗത്തിലേറ്റാല്‍-ദേഹത്തിലേല്‍ക്കാനിടയായാല്‍; ഒഴിച്ചുട- 
അതിന്റെ ആജ്ഞാശക്തിയെ തടയാന്‍ കഴിയുന്നതല്ല; പോയങ്ങടങ്ങുന്നതേ 
നല്‍ -ഭയന്നുപോയടങ്ങി കഴിയാനേ പറ്റു; പദത്താര്‍ ഭജിക്കുന്നവര്‍ക്കുള്ളൊര 
ത്തല്‍പ്പദത്തെ-കാലില്‍ കുമ്പിട്ടുകൂപ്പി ഭജിക്കുന്ന ഭക്തന്മാരുടെ 
ദുഃഖാവസ്ഥയെ; കെടുപ്പാന്‍-ഇല്ലാതാക്കാന്‍; അതേ ചില്ലി രണ്ടും-കാമനെ 
പ്പോലും ഭയപ്പെടുത്തുന്ന അതേ പുരികക്കൊടികളെ രണ്ടിനെയും; വശത്താ 
ക്കിവച്ചെപ്പൊഴും-സദാ തനിക്കധീനമാക്കി വച്ചുകൊണ്ട്‌; മിന്നിമിന്നുന്നതും- 
അത്യന്തം തിളക്കത്തോടുകൂടിയതായ; കണ്ണിണപ്പങ്കജപ്പുവിലോലും-രണ്ടു 
കണ്‍താമരകളിലും ഈറിവരുന്ന; കൃപത്തേന്‍കണക്കണ്‍കണം-കാരുണ്യമാ 
കുന്ന തേന്‍തുള്ളിയോടുകൂടിയ കടാക്ഷത്തെ; മാരിചേര്‍ത്ത്‌-കാരുണ്യകടാ 
ക്ഷവര്‍ഷമാക്കി മാറ്റി; ആര്‍ത്തിപോക്കും-ഭക്തന്മാരുടെ ദുഃഖം ഇല്ലാതാ 
ക്കുന്നതോടെ; കണ്ണുരണ്ടിങ്കലും-ആ രണ്ടു കണ്ണുകളിലും; വിമ്മി വിമ്മി തിടു 
ക്കെന്നു പായുന്ന-നിറഞ്ഞു കവിഞ്ഞു വേഗത്തില്‍ പായുന്ന; കല്ലോലിനിക്കും 
-നദിക്കുപോലും; പടുത്വം കൊടുക്കുന്ന-സമാര്‍ഥ്യം പകരാന്‍ കരുത്തുള്ള; 
ആനന്ദവാരിക്കടല്‍ക്കക്കരെ-ആനന്ദസമുദ്രത്തിന്റെ മറുകരയില്‍, അതായതു 
ഭക്തന്മാരുടെ ദുഃഖം മാറുന്നതോടെ ദേവിയുടെ ഭക്തന്മാരും ഒരുപോലെ ആന 
ന്ദസമുദ്രത്തില്‍ മുഴുകിനില്‍ക്കമ്പോള്‍; പാദഭക്തിപ്രയുക്തശ്രുതം-പാദഭക്ത 
ന്മാര്‍ പ്രയോഗിച്ചു കേള്‍ക്കാനിടവരുന്ന; സ്തോത്രസംഗീത നൃത്തങ്ങളും- 
സ്തുതികളും പാട്ടുകളും നൃത്തങ്ങളും; തൃച്ചെവിക്കൊണ്ടു-വാത്സല്യപൂര്‍വം 
കേട്ടു; നില്‍ക്കുന്ന കര്‍ണങ്ങളില്‍-രസിക്കുന്ന കാതുകളില്‍; പൊന്മണിക്കു 
ണ്ഡലം കൊണ്ട്‌- അണിഞ്ഞിരിക്കുന്ന രത്നം പതിച്ച സ്വര്‍ണകുണ്ഡലത്തി 
ന്റേതായ; ഒളിപ്പെട്ടുപൊങ്ങും-കാന്തിയില്‍നിന്നും പുറപ്പെടുന്ന; ഘ്യണിക്കങ്കി 
തം-പ്രകാശകിരണം തട്ടി വിളങ്ങുന്ന; ഗണ്ഡകണ്ണാടിയും-സ്ഫടികം പോലുള്ള 
കവിള്‍ത്തടവും; നന്മണിച്ചെമ്പരത്തി പ്രസൂനം-നല്ല മാണിക്യരത്നവും 
ചെമ്പരത്തിപ്പുവും പോലും; നമിക്കും-കുമ്പിട്ടുകൂപ്പുന്ന; മണിച്ചുണ്ടുരണ്ടിന്നും 
-മനോഹരങ്ങളായ രണ്ടുചുണ്ടുകള്‍ക്കും; ഉള്ളായ്‌ വിളങ്ങും-ഇടയ്ക്കായി 
ശോഭിക്കുന്ന; പളുങ്കൊത്ത-സ്ഫടികംപോലുള്ള; പല്പത്തി-പല്ലിന്‍നിര; മുത്തു 
പ്പടത്തിന്ന്‌-വെണ്മുത്തുകളുടെ നിരയ്ക്ക്‌; ഇളിഭ്യം-മങ്ങല്‍; കൊടുക്കുന്നതി 
നെന്തുബന്ധം-ഏല്‍പ്പിക്കുന്നതിനെന്താണു കാരണം? 


ഭാവാര്‍ഥം 


കാമദേവന്റെ പുഷ്പചാപത്തിന്‌ മങ്ങലേല്‍പ്പിക്കുന്ന വളഞ്ഞു മനോ 
ഹരമായ പുരികക്കൊടിയുടെ തല്ല്‌ അല്‍പമൊന്നു കാമദേവനും ദേഹത്തി 


676 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുരീണഷ്യാഖ്യാനം - ഭാഗം 77 


ലേല്‍ക്കാനിടയായാല്‍ അതിന്റെ ആജ്ഞാശക്തിയെ തടയാന്‍ കഴിയുന്നതല്ല; 
ഭയന്നുപോയടങ്ങിക്കഴിയാനേ പറ്റൂ. കാലില്‍ കുമ്പിട്ടുകുപ്പി ഭജിക്കുന്ന ഭക്ത 
ന്മാരുടെ ദുഃഖാവസ്ഥയെ ഇല്ലാതാക്കാന്‍ കാമനെപ്പോലും ഭയപ്പെടുത്തുന്ന 
അതേ പുരികക്കൊടികളെ രണ്ടിനെയും സദാ തനിക്കധീനമാക്കിവച്ചു കൊണ്ട്‌ 
അത്യന്തം തിളക്കത്തോടുകൂടിയതായ രണ്ടു കണ്‍താമരകളിലും ഈറിവരുന്ന 
കാരുണ്യമാകുന്ന തേന്‍തുള്ളിയോടുകൂടിയ കടാക്ഷത്തെ കാരുണ്യകടാക്ഷ 
വര്‍ഷമാക്കി മാറ്റി ഭക്തന്മാരുടെ ദുഃഖം ഇല്ലാതാക്കുന്നതോടെ ആ രണ്ടു കണ്ണു 
കളിലും നിറഞ്ഞു കവിഞ്ഞു വേഗത്തില്‍ പായുന്ന നദിക്കുപോലും സാമര്‍ഥ്യം 
പകരാന്‍ കരുത്തുള്ള ആനന്ദ സമുദ്രത്തില്‍ അതായതു ഭക്തന്മാരുടെ ദുഃഖം 
മാറുന്നതോടെ ദേവിയും ഭക്തന്മാരും ഒരുപോലെ ആനന്ദസമുദ്രത്തില്‍ മുഴു 
കിനില്‍ക്കുമ്പോള്‍ പാദഭക്തന്മാര്‍ പ്രയോഗിച്ചു കേള്‍ക്കാനിടവരുന്ന സ്തുതി 
കളും പാട്ടുകളും നൃത്തങ്ങളും വാത്സല്യപൂര്‍വം കേട്ടുരസിക്കുന്ന കാതുക 
ളില്‍ അണിഞ്ഞിരിക്കുന്ന രത്നം പതിച്ച സ്വര്‍ണകുണ്ഡലത്തിന്റേതായ കാ 
ന്തിയില്‍നിന്നും പുറപ്പെടുന്ന പ്രകാശകിരണം തട്ടി വിളങ്ങുന്ന സ്ഫടികം 
പോലുള്ള കവിള്‍ത്തടവും നല്ല മാണിക്യരത്നവും ചെമ്പരത്തിപ്പുവുപോലും 
കുമ്പിട്ടുകൂപ്പുന്ന മനോഹരങ്ങളായ രണ്ടു ചുണ്ടുകള്‍ക്കും ഇടയ്ക്കായി ശോഭി 
ക്കുന്ന സ്ഫടികംപോലുള്ള പല്ലിന്‍നിര വെണ്‍മുത്തുകളുടെ നിരയ്ക്കു മങ്ങ 
ലേല്‍പ്പിക്കുന്നതിനെന്താണു കാരണം? 


തെളിഞ്ഞിങ്ങനെ പൂര്‍ണചന്ദ്രന്നുമല്ലൽ- 

ക്കളങ്കം കൊടുക്കുന്നെതിര്‍ദ്വന്വശോഭാങ്കുരം 

വ്രക്തബിംബം കരാളോന്നതശ്രീകരം 

ഘോരദംഷ്ട്രാദ്വയം ഭീഷണീയം. 

തെളിഞ്ഞിങ്ങനെ-ഇതുപോലെ മനോഹരമായി; പൂര്‍ണചന്ദ്രന്നുമല്ലല്‍ക്ക 

ളങ്കം കൊടുക്കുന്ന-പുര്‍ണചന്ദ്രനും ദുഃഖമാകുന്ന കളങ്കമുണ്ടാക്കിത്തീര്‍ക്കു 
ന്നവിധം; എതിര്‍ ദ്വന്വശോഭാങ്കുരം-എതിര്‍ത്തു മത്സരിക്കുന്ന കാന്തിക്കുറവി 
ടമായ; വക്രതബിംബം-തിളങ്ങുന്ന മുഖം; കരാളോന്നതശ്രീകരം-ഭയാനകമായി 
ഉയര്‍ന്നുശോഭിച്ചുനില്‍ക്കുന്ന; ഘോരദംഷ്ട്രാദ്വയം-ഘോരമായ രണ്ടു വീര 
പ്പ്ല്ലുകള്‍; ഭീഷണീയം-ആരെയും ഭയപ്പെടുത്തുമാറു കാണപ്പെടുന്നു. 


ഭാവാര്‍ഥം 


ഇതുപോലെ മനോഹരമായി പൂര്‍ണചന്ദ്രനും ദുഃഖമാകുന്ന കളങ്കമു 
ണ്ടാക്കിത്തീര്‍ക്കുന്നവിധം എതിര്‍ത്തു മത്സരിക്കുന്ന കാന്തിക്കുറവിടമായ തിള 
ങ്ങുന്ന മുഖം; ഭയാനകമായി ഉയര്‍ന്നു ശോഭിച്ചുനില്‍ക്കുന്ന ഘോരമായ രണ്ടു 
വീരപ്പല്ലുകള്‍ ആരെയും ഭയപ്പെടുത്തുമാറു കാണപ്പെടുന്നു. 


കരേ കങ്കണം കിങ്കിണീസങ്കുലം 
കിങ്കരീഭുതവേതാളകുളി പ്രവാഹം 
പറന്നട്ടഹാസങ്ങളിട്ടിട്ടു കുന്തം 
കടഞ്ഞുള്ള ശംഖം കൃപാണം കപാലം 


കാളിന്നാടകം 677 


ഭടന്മാരെതിര്‍ത്തോടി മണ്ടുന്ന കണ്ഠസ്വനം 

സിംഹനാദത്തിനും ക്ഷീണമുണ്ടാ- 

മിടിക്കും പടുത്വം കൊടുക്കുന്ന പൊട്ടി- 

ച്ചിരിക്കെട്ടുദിക്കും പൊടിക്കായ്ക്കൊടുക്കും. 

കരേ-കയ്യില്‍; കിങ്കിണീസങ്കുലം കങ്കണം-കിങ്ങിണിക്കൂട്ടത്തോടുകൂ 

ടിയ വള അണിഞ്ഞിരിക്കുന്നു; കിങ്കരീ ഭുതവേതാളകൂളി പ്രവാഹം-ഭൃത്യജന 
ങ്ങളായ ഭൂതങ്ങളും പ്രേതങ്ങളും ചുറ്റിനടന്ന്‌; പറന്നട്ടഹാസങ്ങളിട്ടിട്ടു-ഓടി 
ക്കൂടി പൊട്ടിച്ചിരിക്കുന്നതിനിടയില്‍; കുന്തം-ദേവിയുടെ കയ്യില്‍ കുന്തം; കട 
ഞ്ഞുള്ള ശംഖം-കടഞ്ഞെടുത്തപോലെ മനോഹരമായ ശംഖം; കൃപാണം- 
വാള്‍; കപാലം-തലയോട്ടി എന്നിവ കാണപ്പെടുന്നു; ഭടന്മാരെതിര്‍ത്തോടിമ 
ണ്ടുന്ന കണ്ഠസ്വനം-എതിര്‍ത്തുവരുന്ന ഭടന്മാര്‍ തിരിഞ്ഞോടി രക്ഷപ്പെടാനി 
ടയാക്കുന്ന മട്ടിലുള്ള അലര്‍ച്ച; സിംഹനാദത്തിനും ക്ഷീണമുണ്ടാം-അതു 
കേട്ടാല്‍ സിംഹത്തിന്റെ അലര്‍ച്ചപോലും ക്ഷീണിച്ചു തോല്‍വി സമ്മതിക്കും; 
ഇടിക്കും പടുത്വം കൊടുക്കുന്ന പൊട്ടിച്ചിരിക്ക്‌-ഇടിമുഴക്കത്തിനുപോലും 
സാമര്‍ഥ്യം പകര്‍ന്നുകൊടുക്കാന്‍ കഴിവുള്ള അട്ടഹാസം കേട്ടാല്‍; 
എട്ടുദിക്കും പൊടിക്കായ്‌ കൊടുക്കും-എട്ടുദിക്കും പൊടിഞ്ഞു തകര്‍ന്നുപോ 
കുമോ എന്നു തോന്നും. 


ഭാവാര്‍ഥം 

കയ്യില്‍ കിങ്ങിണിക്കൂട്ടത്തോടുകൂടിയ വളയണിഞ്ഞിരിക്കുന്നു. ഭൃത്യജ 
നങ്ങളായ ഭൂതങ്ങളും പ്രേതങ്ങളും ചുറ്റിനടന്നു ഓടിക്കൂടി പൊട്ടിച്ചിരിക്കുന്ന 
തിനിടയിൽ ദേവിയുടെ കയ്യില്‍ കുന്തം, കടഞ്ഞെടുത്തപോലെ മനോഹര 
മായ ശംഖം, വാള്‍, തലയോട്ടി എന്നിവ കാണപ്പെടുന്നു. എതിര്‍ത്തുവരുന്ന 
ഭടന്മാര്‍ തിരിഞ്ഞോടി രക്ഷപ്പെടാന്‍ ഇടയാക്കുന്നമട്ടിലുള്ള അലര്‍ച്ച 
കേട്ടാല്‍ സിംഹത്തിന്റെ അലര്‍ച്ച പോലും ക്ഷീണിച്ചു തോല്‍വി സമ്മ 
തിക്കും. ഇടിമുഴക്കത്തിനുപോലും സാമര്‍ഥ്യം പകര്‍ന്നുകൊടുക്കാന്‍ കഴി 
വുള്ള അട്ടഹാസം കേട്ടാല്‍ എട്ടുദിക്കും പൊടിഞ്ഞുതകര്‍ന്നുപോകുമോ 
എന്നു തോന്നും. 


കടുംപന്തുകൊങ്കത്തടം താളമേളം 
പിടിച്ചംബരീജാലസംഗീതന്യത്തം 
തുടിക്കിങ്കിണീവേണുവീണാപ്രയോഗം 
ചെവിക്കൊണ്ടു തങ്കക്കുടക്കൊങ്കരണ്ടും 
കളം കുങ്കുമീപങ്കമാലേയലേപം 
പളുങ്കൊത്തമുത്തുപ്പടങ്കല്‍പ്പവ്യക്ഷ- 

ത്തലം പൂങ്കുലക്കൊത്തുകോര്‍ത്തിട്ടു 
മാലാകളങ്കാവിഹീനം കലാപിച്ചു- 
മേതാനലങ്കാരബന്ധങ്ങളും മറ്റു- 
മുളേളാരലം ശക്തരല്ലാരുമോതാനിതൊന്നും. 


678 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


കടുംപന്തുകൊങ്കത്തടം-കട്ടിയുള്ള പന്തുപോലെ വിളങ്ങുന്ന മുലത്തടം; 


താളമേളം പിടിച്ച്‌-താളമേളങ്ങളോടുകുടി; അംബരീജാലസംഗീതന്യത്തം-ദേ 
വസ്ത്രീകളുടെ പാട്ടും ആട്ടവും നടക്കുന്നുണ്ട്‌; തുടിക്കിങ്കിണീവേണു വീണാ 
പ്രയോഗം-തുടി; ചിലങ്കകള്‍, ഓടക്കുഴല്‍, വീണ മുതലായ വാദ്യസംഗീതോ 
പകരണങ്ങളുടെ താളങ്ങളും ഗാനങ്ങളും ദേവിയുടെ ചുറ്റും സദാ കേള്‍ക്കാ 
നുണ്ട്‌; ചെവിക്കൊണ്ട്‌-ഇതെല്ലാം കേട്ടുകൊണ്ട്‌; തങ്കക്കുടക്കൊങ്കരണ്ടും-ത 
ങ്കക്കുടങ്ങള്‍പോലുള്ള രണ്ടു മുലത്തടത്തിലും; കളംകുങ്കമീപങ്കമാലേയലേ 
പം-മനോഹരമായി കുങ്കുമച്ചാര്‍ത്തും ചന്ദനച്ചാര്‍ത്തും അണിഞ്ഞും; പളുങ്കൊ 
ത്തമുത്തുപ്പടം-സ്ഫടികം പോലുള്ള മുത്തുമാല; കല്‍പവൃക്ഷത്തലം-കല്‍പ്പ 
വൃക്ഷത്തില്‍നിന്നും പറിച്ചെടുത്ത; പൂങ്കുലക്കൊത്തു കോര്‍ത്തിട്ടുമാലാ-പൂ 
ങ്കുലകള്‍ കോര്‍ത്തുണ്ടാക്കിയ മാല എന്നിവ; കളങ്കാവിഹീനം കലാപിച്ചും-വേ 
ണ്ടപോലെ അലങ്കാരമായണിഞ്ഞും; ഏതാനലങ്കാരബന്ധങ്ങളും-വേറെയും 
ചില അലങ്കാരങ്ങള്‍ ചാര്‍ത്തിയും ദേവി ശോഭിച്ചു; മറ്റുമുളേളോരലം ശക്തര 
ല്ാരുമോതാനിതൊന്നും-ഇപ്രകാരമുള്ള ദേവിയുടെ രൂപവിധാനങ്ങള്‍ 
വര്‍ണിക്കുവാന്‍ വേണ്ടത്ര സമര്‍ഥരായി ആരും ഇല്ലതന്നെ. 


ഭാവാര്‍ഥം 


കട്ടിയുള്ള പന്തുപോലെ വിളങ്ങുന്ന മുലത്തടം. താളമേളങ്ങളോടുകൂടി 


ദേവസ്ത്രീകള്‍ പാട്ടുമാട്ടവും നടക്കുന്നുണ്ട്‌. തുടി, ചിലങ്കകള്‍, ഓടക്കുഴല്‍, 
വീണ മുതലായ വാദ്യസംഗീതോപകരണങ്ങളുടെ താളങ്ങളും ഗാനങ്ങളും 
ദേവിയുടെ ചുറ്റും സദാ കേള്‍ക്കാനുണ്ട്‌. ഇതെല്ലാം കേട്ടുകൊണ്ട്‌ തങ്കക്കുട 
ങ്ങള്‍പോലുള്ള രണ്ടുമുലത്തടത്തിലും മനോഹരമായി കുങ്കുമച്ചാര്‍ത്തും ചന്ദ 
നച്ചാര്‍ത്തുമണിഞ്ഞും സ്ഫടികംപോലുള്ള മുത്തുമാല, കല്‍പ്പവ്ൃക്ഷത്തില്‍ 
നിന്നും പറിച്ചെടുത്ത പൂങ്കുലകള്‍ കോര്‍ത്തുണ്ടാക്കിയ മാല എന്നിവ വേണ്ട 
പോലെ അലങ്കാരമായണിഞ്ഞും വേറെയും ചില അലങ്കാരങ്ങള്‍ ചാര്‍ത്തിയും 
ദേവി ശോഭിച്ചു. ഇപ്രകാരമുള്ള ദേവിയുടെ രൂപവിധാനങ്ങള്‍ വര്‍ണിക്കുവാന്‍ 
വേണ്ട്രത സമര്‍ഥരായി ആരും ഇല്ലതന്നെ. 


പിടിക്കുള്ളടക്കിക്കൊടുക്കും വയറ്റി- 
ന്നടിക്കോമനപ്പൂമണിപ്പട്ടുടുത്ത- 
മ്മുടിച്ചിക്കുകച്ചപ്പുറം വച്ചിറുക്കി- 
ക്കടിക്കാമവണ്ടിക്കുടത്തീന്നിഴിഞ്ഞ- 
ത്തുടക്കാമ്പു തുമ്പിക്കരശ്രീ നമിക്കും 
അനങ്ഗന്റെ തൂണീരമോടേറ്റു തമ്മില്‍ 
പിണക്കം തുടങ്ങിജ്ജയിക്കുന്ന പൊന്നു- 
ങ്കണങ്കാലടിക്കച്ഛപം തോറ്റു തോയേ 
തപസ്സിന്നു പോകുന്നപാദാഗ്രശോഭം 
കണങ്കാലടിത്താമരപ്പുവിലോലം 
കളിക്കുന്ന പൂന്തേന്‍ നുകര്‍ന്നാത്തമോദം 
വിളങ്ങുന്ന ദേവാംഗനാഗാനമേളം. 


കാക്കിനാടകം 679 





പിടിക്കുള്ളടക്കിക്കൊടുക്കും-കൈപ്പിടിയില്‍ ഒതുങ്ങത്തക്കവിധം തനു 
വായ; വയറ്റിന്നടിക്ക്‌-വയറ്റിന്റെ താഴെയായി; ഓമനപ്പുമണിപ്പട്ടുടുത്ത്‌-മനോ 
ഹരവും പൂവുപോലെ മൃദുവുമായ രത്നനിറമുള്ള പട്ടുടുത്ത്‌; അമ്മുടിച്ചിക്ക്‌- 
ആ പട്ടിന്റെ കൂട്ടിക്കെട്ടിനെ; കച്ചപ്പുറം വച്ചിറുക്കി-കച്ചപ്പുറമെന്ന ആഭരണം 
കൊണ്ട്‌ ഒന്നുകൂടി ശക്തിപ്പെടുത്തി ദേവി വിളങ്ങുന്നു; കടിക്കാമവണ്ടിക്കുട 
ത്തീന്ന്‌ -അരക്കെട്ടിന്റെ പിന്‍ഭാഗമാകുന്ന കാമരഥച്ചക്രത്തിന്റെ കുട 
ത്തില്‍നിന്നും; ഇഴിഞ്ഞത്തുടക്കാമ്പ്‌-ഇഴുകിയിറങ്ങുന്നതു പോലെ കാണപ്പെ 
ടുന്ന ദേവിയുടെ തുടക്കാമ്പുകള്‍ കണ്ടാല്‍; തുമ്പിക്കരശ്രീനമിക്കും-ആനയുടെ 
തുമ്പിക്കയുടെ ശോഭ പോലും കുമ്പിട്ടുകുപ്പും; അനംഗന്റെ തൂണീരമോടേറ്റ്‌ 
-കാമദേവന്റെ ആവനാഴിയോടെ തീര്‍ത്ത്‌; തമ്മില്‍ പിണക്കം തുടങ്ങി-തമ്മില്‍ 
മത്സരിച്ച്‌; ജയിക്കുന്ന പൊന്നും കണങ്കാലടി-ജയം നേടുന്ന മനോഹരമായ 
കണങ്കാല്‍ പ്രദേശം; കച്ഛപം തോറ്റു-മത്സരത്തില്‍ ആമ പരാജയപ്പെട്ട്‌; തോയേ 
തപസ്സിനു പോകുന്ന-വെള്ളത്തിനടിയില്‍ പോയി തപസ്സുചെയ്യാനിടയാക്കുന്ന; 
പാദാഗ്രശോഭം-പാദത്തിന്റെ പുറവടിയുടെ ഭംഗി; കണങ്കാലടിത്താമരപ്പു-കാ 
ലിന്റെ അഗ്രഭാഗമാകുന്ന താമരപ്പൂവു കണ്ട്‌; വിലോലം കളിക്കുന്ന-ഇളകി 
നൃത്തം വയ്ക്കുന്നവരും; പൂന്തേന്‍നുകര്‍ന്നാത്തമോദം വിളങ്ങുന്ന-അതിന്റെ 
സനന്ദര്യമാകുന്ന പൂന്തേന്‍ കുടിച്ച്‌ ആനന്ദത്തില്‍ മുഴുകുന്നവരുമായ; 
ദേവാംഗനാഗാനമേളം-ദേവസ്ത്രീകളാകുന്ന വണ്ടുകളുടെ സംഗീതമേളം ഇവ 
യൊക്കെ ദേവിയുടെ പ്രഭാവത്തെ വര്‍ധിപ്പിക്കുന്നു. 


ഭാവാര്‍ഥം 


കൈപ്പിടിയില്‍ ഒതുങ്ങത്തക്കവിധം തനുവായ വയറ്റിന്റെ താഴെയായി 
മനോഹരവും പൂവുപോലെ മൃദുവുമായ രത്നനിറമുള്ള പട്ടുടുത്ത്‌ ആ പട്ടിന്റെ 
കൂട്ടിക്കെട്ടിനെ കച്ചപ്പുറമെന്ന ആഭരണംകൊണ്ട്‌ ഒന്നുകൂടി ശക്തിപ്പെടുത്തി 
ദേവി വിളങ്ങുന്നു. അരക്കെട്ടിന്റെ പിന്‍ഭാഗമാകുന്ന കാമരഥച്ര്രത്തിന്റെ കുട 
ത്തില്‍നിന്നും ഇഴുകി ഇറങ്ങുന്നതുപോലെ കാണപ്പെടുന്ന ദേവിയുടെ തുട 
ക്കാമ്പുകള്‍ കണ്ടാല്‍ ആനയുടെ തുമ്പിക്കയുടെ ശോഭപോലും കുമ്പിട്ടു 
കുപ്പും. കാമദേവന്റെ ആവനാഴിയോടെതിര്‍ത്തു തമ്മില്‍ മത്സരിച്ചു ജയം 
നേടുന്ന മനോഹരമായ കണങ്കാല്‍ പ്രദേശം മത്സരത്തില്‍ ആമ പരാജയ 
പ്പെട്ടു വെള്ളത്തിനടിയില്‍പോയി തപസ്സുചെയ്യാനിടയാക്കുന്ന പാദത്തിന്റെ 
പുറവടിയുടെ ഭംഗി കാലിന്റെ അഗ്രഭാഗമാകുന്ന താമരപ്പുവുകൊണ്ട്‌ ഇളകി 
നൃത്തംവയ്ക്കുന്നവരും അതിന്റെ സൌന്ദര്യമാകുന്ന പൂന്തേന്‍ കുടിച്ച്‌ ആന 
ന്ദത്തില്‍ മുഴുകുന്നവരുമായ ദേവസ്ത്രീകളാകുന്ന വണ്ടുകളുടെ സംഗീതമേളം 
ഇവയൊക്കെ ദേവിയുടെ പ്രഭാവത്തെ വര്‍ധിപ്പിക്കുന്നു. 


കളം വീണ നാനാവിധം വാദ്യഭേദം 
ശ്രവിച്ചു സഖീചാരുനര്യാണിതന്നില്‍ 
ത്ധണത്കാരപുരം വഹിച്ചും നടന്നും 
മുദാ ശോഭ കൈലാസശ്യംഗേ ലസിച്ചും 
തദാ ദേവനാരീസമക്ഷം വഹിച്ചും 
നമിച്ചും സുരന്മാര്‍ വഹിച്ചും കടാക്ഷം 


680 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഗമിച്ചും നിജാനന്ദമോടാവിരാശാ- 

വധിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭജിച്ചും 
തദാവാസദേശേ വസിച്ചും സുഖിച്ചും 

രമിച്ചും സ്വകാര്യേഷ്വലം സംഭ്രമിച്ച-- 
ങ്കുരിച്ചത്തലും മൂലമാക്കീ വിള- 

ങ്ങുന്നിവണ്ണം ഭവത്തൃക്കടക്കണ്‍ ചുളിച്ചൊന്നു 
നോക്കായ്കമൂലം കൃപാലോ! നമസ്തേ നമസ്തേ. 


കളം വീണ നാനാവിധം വാദ്യഭേദം ശ്രവിച്ചും-മധുര മനോഹരമായ 
വീണ തുടങ്ങിയുള്ള പലവിധ വാദ്യങ്ങളുടെ ഘോഷം കേട്ടും; സഖീചാരുന 
ര്യാണിതന്നില്‍-സഖികളോടൊപ്പം മനോഹരമായ കാല്‍പ്പത്തിയില്‍; ത്ധണ 
ത്കാരപൂരം വഹിച്ചും-കാല്‍ച്ചിലങ്കകളുടെ ത്ധണ ത്ധണ ഘോഷം പുറപ്പെ 
ടുവിച്ചും; നടന്നും മുദാ-അങ്ങനെ സന്തോഷത്തോടുകൂടി അങ്ങിങ്ങുനടന്നും; 
ശോഭ കൈലാസ ശ്യംഗേ ലസിച്ചും-തന്റെ കാന്തിപൂരം കൈലാസശിഖരത്തില്‍ 
പരത്തിയും; തദാ ദേവ നാരീ സമക്ഷം വഹിച്ചു- ഉടന്‍തന്നെ ദേവസുന്ദരിമാ 
രുടെ മുമ്പില്‍ എത്തിച്ചേര്‍ന്നും; നമിച്ചും സുരന്മാര്‍-ദേവന്മാരുടെ നമസ്കാരം 
സ്വീകരിച്ചും; വഹിച്ചും കടാക്ഷം-കാരുണ്യകടാക്ഷം അവരില്‍ പതിപ്പിച്ചും; 
ഗമിച്ചും നിജാനന്ദമോട്‌-ആത്മാനന്ദം അനുഭവിച്ച്‌ ചുറ്റിനടന്നും; ആവിരാശാ 
വധിക്കുള്ള കാമം ലഭിച്ചും-ദേവന്മാരുടെ ഉള്ളില്‍ ഉദയം ചെയ്യുന്ന എല്ലാ ആഗ്ര 
ഹങ്ങളും സാധിപ്പിച്ചും; പദാന്തേ ഭജിച്ചും-അവരുടെ പാദഭജനം ഏറ്റും; തദാ 
വാസദേശേ വസിച്ചും-അവരുടെ വാസസ്ഥാനങ്ങളില്‍ തങ്ങിയും; സുഖിച്ചും 
രമിച്ചും-ആശ്വസിച്ചും ആനന്ദിച്ചും ദേവി തന്റെ നാടകം തുടരുന്നു; സ്വകാ 
ര്യേഷ്വലം സംഭ്രമിച്ച്‌-ദേവിയുടെ ഈ അനുഗ്രഹമുണ്ടായിട്ടും സ്വാര്‍ഥതത്പ 
രരായ ദേവന്മാര്‍ സ്വന്തം കാര്യത്തില്‍ മോഹിതരായി; അങ്കുരിച്ചത്തലും മൂല 
മാക്കീ-ദുഃഖംവരാന്‍ കാരണമുണ്ടാക്കി; വിളങ്ങുന്നിവണ്ണം-മുക്തി ലഭിക്കാതെ 
ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു; ഭവത്തൃക്കടക്കണ്‍ ചുളിച്ചൊന്നു നോക്കായ്കമു 
ലം-എന്തുകൊണ്ട്‌? അമ്മ തന്റെ ദിവ്യമായ കടാക്ഷം പൂര്‍ണമായി ഒന്നവരില്‍ 
പതിപ്പിക്കാത്തതുകൊണ്ട്‌; കൃപാലോ! നമസ്തേ നമസ്തേ-കാരുണ്യമൂര്‍ത്തേ, 
അവിടത്തേയ്ക്കു നമസ്കാരം, അവിടത്തേയ്ക്കു നമസ്കാരം. 


ഭാവാര്‍ഥം 


മധുരമനോഹരമായ വീണ തുടങ്ങിയ പല വാദ്യങ്ങളുടെ ഘോഷം 


കേട്ടും സഖികളോടൊപ്പം മനോഹരമായ കാല്‍പ്പത്തിയില്‍കാല്‍ച്ചിലങ്കളുടെ 
ത്ധണ ത്ധണ ഘോഷം പുറപ്പെടുവിച്ചും അങ്ങനെ സന്തോഷത്തോടുകൂടി 
അങ്ങുമിങ്ങും നടന്നും തന്റെ കാന്തിപൂരം കൈലാസശിഖരത്തില്‍ പരത്തിയും 
ഉടന്‍തന്നെ ദേവസുന്ദരിമാരുടെ മുന്‍പില്‍ എത്തിച്ചേര്‍ന്നും ദേവന്മാരുടെ നമ 
സ്കാരം സ്വീകരിച്ചും കാരുണ്യകടാക്ഷം അവരില്‍ പതിപ്പിച്ചും ആത്മാനന്ദ 
മനുഭവിച്ചു ചുറ്റിനടന്നും ദേവന്മാരുടെ ഉള്ളിലുദയം ചെയ്യുന്ന എല്ലാ ആഗ്ര 
ഹങ്ങളും സാധിപ്പിച്ചും അവരുടെ പാദഭജനം ഏറ്റും അവരുടെ വാസസ്ഥല 
ങ്ങളില്‍ തങ്ങിയും ആശ്വസിച്ചും ആനന്ദിച്ചും ദേവി തന്റെ നാടകം തുടരു 
ന്നു. ദേവിയുടെ ഈ അനുഗ്രഹമുണ്ടായിട്ടും സ്വാര്‍ഥതല്‍പ്പരരായ ദേവന്മാര്‍ 


കാളിനാടകം 681 





സ്വന്തം കാര്യങ്ങളില്‍ മോഹിതരായി ദുഃഖംവരാന്‍ കാരണമുണ്ടാക്കി മുക്തി 
ലഭിക്കാതെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. എന്തുകൊണ്ട്‌? അമ്മ തന്റെ ദിവ്യ 
മായ കടാക്ഷം പൂര്‍ണമായി ഒന്നവരില്‍ പതിപ്പിക്കാത്തതുകൊണ്ട്‌. കാരുണ്യ 
മൂര്‍ത്തേ! അവിടത്തേയ്ക്കു നമസ്കാരം, അവിടത്തേയ്ക്കു നമസ്‌കാരം. 


നമസ്തേ മഹാഘോരസംസാരവാരാ- 
ന്നിധിക്കക്കരെക്കേറുവാന്‍ തൃപ്പദത്താ- 
രിണക്കപ്പലല്ലാതൊരാലംബനം മ- 
റ്റെനിക്കൊന്നുമില്ലംബ, കാരുണ്യരാശേ, 
നിനയ്ക്കുന്നതെല്ലാം കൊടുക്കുന്ന തൃക്ക- 
ണ്ണിണത്തേന്‍കടാക്ഷം ലഭിപ്പാനണഞ്ഞേന്‍, 
പദാംഭോജവൈമുഖ്യമെന്നില്‍ പിണഞ്ഞീ- 
ടൊലാ തേ നമസ്തേ, നമസ്തേ, നമസ്തേ, 
പണം പെണ്ണിലും മണ്ണിലും ചെന്നുപുക്കാ- 
ശ്വസിച്ചാത്തമോദം ഗുണം കെട്ടു 

ദുഃഖിച്ചു പോവാനയയ്ക്കൊല്ലഹം 
ദേഹമെന്നോര്‍ത്തു സത്ത്വാദിയാം മുക്കുണംകെട്ടു 
പെട്ടോരുമായാവിലാസം ക്ഷണം ക്ഷീണ- 
ലോക്പ്രപഞ്ച്പ്രവാഹം ക്ഷണജ്യോതിരാചന്ദ്രതാരം 
നമസ്തേ ശിവാംബാ, നമസ്തേ, നമസ്തേ. 


നമസ്തേ-അവിടത്തേയ്ക്കു നമസ്കാരം; മഹാഘോര സംസാരവാരാ 
ന്നിധിക്കക്കരെക്കേറുവാന്‍-ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായ സം 
സാരമാകുന്ന സമുദ്രത്തിന്റെ മറുകരയിലെത്തുവാന്‍; തൃപ്പദത്താരിണക്കപ്പല 
ല്ലാതെ-അമ്മയുടെ ദിവ്യങ്ങളായ രണ്ടു പാദാപദ്മങ്ങളുമാകുന്ന കപ്പലല്ലാതെ; 
ഒരാലംബനം-ഒരാശ്രയം; മറ്റെനിക്കൊന്നുമില്ലംബ-എനിക്കു വേറെ ഒന്നുംത 
ന്നെയില്ല, അമ്മേ; കാരുണ്യരാശേ-അനുകമ്പയുടെ ആവാസമേ; നിനയ്ക്കു 
ന്നതെല്ലാം-ആഗ്രഹിക്കുന്നതെല്ലാം; കൊടുക്കുന്ന തൃക്കണ്ണിണത്തേന്‍കടാക്ഷം 
-നല്‍കുന്ന ദിവ്യങ്ങളായ കണ്ണുകളുടെ കാരുണ്യത്തേന്‍ നിറഞ്ഞ നോട്ടം; ലഭി 
പ്ലാനണഞ്ഞേന്‍-കിട്ടാന്‍വേണ്ടിയാണു ഞാനെത്തിയത്‌; പദാംഭോജവൈമുഖ്യ 
മെന്നില്‍ പിണഞ്ഞീടൊലാ-അമ്മയുടെ പാദഭജനത്തില്‍ ഉദാസീനത എനി 
ക്കൊരിക്കലും ഉണ്ടാകരുത്‌; തേ നമസ്തേ, നമസ്തേ, നമതസ്തേ-അവിട 
ത്തേയ്ക്കു നമസ്കാരം, നമസ്കാരം, നമസ്കാരം; പണം പെണ്ണിലും മണ്ണിലും 
ചെന്നുപുക്ക്‌-എന്റെ മനസ്സ്‌ ധനത്തിലും സ്ത്രീയിലും സമ്പത്തിലും മോഹിച്ച്‌; 
ആശ്വസിച്ചാത്തമോദം-അവിടെയൊക്കെ സുഖമുണ്ടെന്നു കരുതി സന്തോഷ 
പൂര്‍വം; ഗുണംകെട്ട്‌--നന്മയെല്ലാം നശിച്ചു; ദുഃഖിച്ചുപോകാനയയ്ക്കൊല്ല-ദുഃ 
ഖത്തില്‍ അകപ്പെട്ടു പോകാനിടയാക്കരുതേ; അഹം ദേഹമെന്നോര്‍ത്തു-ഞാന്‍ 
ദേഹമാണെന്നു ഭ്രമിച്ച്‌; സത്ത്വാദിയാം മുക്കുണം കെട്ടുപെട്ട്‌-സത്ത്വം, രജസ്സ്‌, 
തമസ്സ്‌ എന്നീ ഗുണങ്ങളാകുന്ന മൂന്നു കയറുകൊണ്ടുള്ള കെട്ടിലകപ്പെട്ട്‌; ഒരു 
മായാവിലാസം-വന്നുചേരുന്ന ഒരിന്രജാലമാണീ സംസാരം; ക്ഷണം ക്ഷീണം 
ലോകപ്രപഞ്ചപ്രവാഹം-ക്ഷണനേരംകൊണ്ടു ക്ഷയിക്കുന്നതാണീ ലോക 


682 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സന്മുരീണവ്യാഖ്യഠാനം - ഭാഗം Il 





ത്തിലെ സംസാരയാത്ര; ക്ഷണജ്യോതി-മിന്നല്‍ പ്രഭപോലെ ക്ഷണികം; ആച 
ന്രതാരം നമസ്തേ-ചന്ദ്രനും നക്ഷത്രങ്ങളുമുള്ളിടത്തോളം അവിടത്തേക്കു 
നമസ്‌കാരം; ശിവാംബാ, നമസ്തേ, നമസ്തേ-അല്ലയോ ശിവജായേ, അവിട 
ത്തേക്കു നമസ്കാരം നസ്കാരം. 


ഭാവാര്‍ഥം 


അവിടത്തേയ്ക്കു നമസ്കാരം. ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയങ്ക 
രമായ സംസാരമാകുന്ന സമുദ്രത്തിന്റെ മറുകരയിലെത്തുവാന്‍ അമ്മയുടെ 
ദിവ്യങ്ങളാകുന്ന രണ്ടു പാദപദ്മങ്ങളുമാകുന്ന കപ്പലല്ലാതെ ഒരാശ്രയം എനി 
ക്കുവേറെ ഒന്നും തന്നെയില്ല. അനുകമ്പയുടെ ആവാസമേ, ആഗ്രഹിക്കുന്ന 
തെല്ലാം നല്‍കുന്ന ദിവ്യങ്ങളായ കണ്ണുകളുടെ കാരുണ്യത്തേന്‍ നിറഞ്ഞ 
നോട്ടം കിട്ടാന്‍വേണ്ടിയാണു ഞാനെത്തിയത്‌. അമ്മയുടെ പാദഭജനത്തില്‍ 
ഉദാസീനത എനിക്കൊരിക്കലും ഉണ്ടാകരുത്‌. അവിടത്തേയ്ക്കു നമസ്കാരം 
നമസ്കാരം നമസ്‌കാരം. എന്റെ മനസ്സ്‌ ധനത്തിലും സ്ത്രീയിലും സമ്പ 
ത്തിലും മോഹിച്ചു അവിടെയൊക്കെ സുഖമുണ്ടെന്നു കരുതി സന്തോഷ 
പൂര്‍വം നന്മയെല്ലാം നശിച്ച്‌ ദുഃഖത്തില്‍ അകപ്പെട്ടുപോകാനിടയാക്കരുതേ. 
ഞാന്‍ ദേഹമാണെന്നു ഭ്രമിച്ച്‌ സത്ത്വ, രജസ്സ്‌, തമസ്സ്‌ എന്നീ ഗുണങ്ങളാകുന്ന 
മൂന്നു കയറുകൊണ്ടുള്ള കെട്ടിലകപ്പെട്ട വന്നുചേരുന്ന ഒരി്്രജാലമാണീ 
സംസാരം. ക്ഷണനേരംകൊണ്ടു ക്ഷയിക്കുന്നതാണീ സംസാരയാത്ര. മിന്നല്‍ 
പ്രഭപോലെ ക്ഷണികം. ചന്ദ്രനും നക്ഷത്രങ്ങളുമുള്ളിടത്തോളം അവിടത്തേക്കു 
നമസ്കാരം. അല്ലയോ ശിവജായേ, അവിടത്തേയ്ക്കു നമസ്കാരം നമസ്കാരം 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


4 


തര്‍ജമുമകള്‍ 


ഈശാവാസ്യോപനിഷത്‌ 


ഗുരുദേവന്‍ ഈശാവാസ്യോപനിഷത്തിന്റെ ഭാഷാന്തരം എന്നെ 
വിടെവച്ചു പൂര്‍ത്തിയാക്കി എന്നു കൃത്യമായി അറിഞ്ഞുകൂടാ. എന്താ 
യാലും ഉപനിഷത്തുകളില്‍ ഗുരുദേവനുണ്ടായിരുന്ന അവഗാഹം ഇതു 
സ്പഷ്ടമായും തെളിയിക്കുന്നു. ഉപനിഷദുക്തി രഹസ്യമറിഞ്ഞ ഗുരു 
ദേവന്റെ ഭാഷാമന്ത്രങ്ങള്‍ മൂലമന്ത്രങ്ങളുടെ ദിവ്യത്വം ഒട്ടും ചോര്‍ന്നു 
പോകാതെ ആവഹിക്കുന്നുണ്ട്‌. ഈ ഭാഷാന്തരം ഉപനിഷത്പഠന 
ത്തില്‍ സംസ്കൃതാനഭിജ്ഞന്മാരായ കേരളീയര്‍ക്ക്‌ ഒരനുഗ്രഹം തന്നെ 


[ 


യാണ. 

പതിനെട്ടു മന്ത്രങ്ങള്‍ അടങ്ങുന്നഒരു കൊച്ചുപനിഷത്താണ്‌ ഈശാ 
വാസ്യം. ഗുരുദേവന്‍ ഇരുപത്തിരണ്ടു മന്ത്രങ്ങള്‍കൊണ്ടു തര്‍ജമ പൂര്‍ത്തി 
യാക്കിയിരിക്കുന്നു. ചെറിയ ഉപനിഷത്താണെങ്കിലും സത്യസ്വരൂപവും അതു 
കണ്ടെത്താനുള്ള ഉപായങ്ങളും സുവ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒന്നാണ്‌ 
ഈശാവാസ്യം. വേണ്ടവണ്ണം മനനം ചെയ്തറിയുമെങ്കില്‍ ഈ ഒറ്റ ഉപനിഷ 
ത്തിന്റെ പഠനംകൊണ്ടു തന്നെ ഒരാള്‍ക്കു സത്യാനുഭവം നേടാവുന്നതാണ്‌. 
ഭാഷാമന്ത്രങ്ങള്‍ ഹൃദിസ്ഥമാക്കി ദിവസേന ഉരുവിടുന്നവര്‍ ഭൌതികവും 
ആദ്ധ്യാത്മികവുമായ സുഖജീവിതം നേടി ധന്യരാകുന്നതാണ്‌. 


ഈശന്‍ ജഗത്തിലെല്ലാമാ- 
വസിക്കുന്നതുകൊണ്ടു നീ 
ചരിക്ക മുക്തനായാശി- 


ക്കരുതാരുടെയും ധനം. 1 
അല്ലെങ്കിലന്ത്യംവരെയും 

കര്‍മം ചെയ്തിങ്ങസങ്ഗനായ്‌ 

ഇരിക്കുകയിതല്ലാതി- 

ല്ലൊന്നും നരനു ചെയ്തിടാന്‍. 2 


ആസുരം ലോകമൊന്നുണ്ടു 

കൂരിരുട്ടാലതാവൃതം 

മോഹമാര്‍ന്നാത്മഹന്താക്കള്‍ 

പോകുന്നു മൃതരായതില്‍. 3 


686 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ഇളകാതേകമായേറ്റം 
ജിതമാനസവേഗമായ്‌ 

മുന്നിലാമതിലെത്താതെ 
നിന്നുപോയിന്ദ്രിയാവലി. 


അതു നില്‍ക്കുന്നു പോകുന്നി- 
തോടുമന്യത്തിനപ്പുറം 
അതിന്‍പ്രാണസ്പന്ദനത്തി- 
ന്നധീനം സര്‍വകര്‍മവും. 


അതു ലോലമതലോല- 
മതു ദൂരമതന്തികം 

അതു സര്‍വാന്തരമതു 
സര്‍വത്തിന്നും പുറത്തുമാം. 


സര്‍വഭൂതവുമാത്മാവി- 
ലാത്മാവിനെയുമങ്ങനെ 
സര്‍വഭൂതത്തിലും കാണു 
മവനെന്തുള്ളു നിന്ദ്യമായ്‌. 


തന്നില്‍നിന്നന്യമല്ലാതെ- 
യെന്നു കാണുന്നു സര്‍വവും 
അന്നേതു മോഹമന്നേതു 
ശോകുമേകത്വദൃക്കിന്‌? 


പങ്കമറ്റങ്കമില്ലാതെ 
പരിപാവനമായ്‌ സദാ 
മനസ്സിന്‍മനമായ്‌ തന്നില്‍ 
തനിയേ പ്രോല്ലസിച്ചിടും. 


അറിവാല്‍ നിറവാര്‍ന്നെല്ലാ- 
മറിയും പരദൈവതം 
പകുത്തു വെവ്വേറായ്‌ നല്‍കി 
മുന്‍പോലീവിശ്വമൊക്കെയും 


അവിദ്യയെയുപാസിക്കു- 
ന്നവരന്ധതമസ്സിലും 
പോകുന്നു വിദ്യാരതര- 
ങ്ങതേക്കാള്‍ കൂരിരുട്ടിലും. 


അവിദ്യകൊണ്ടുള്ളതന്യം 
വിദ്യകൊണ്ടുള്ളതന്യമാം 


10 


ഈശാവാസ്ധ്യോചനിഷത്ത്‌ 687 


എന്നുകേള്‍ക്കുന്നിതോതുന്ന 
പണ്ഡിതന്മാരില്‍നിന്നു നാം. 12 


വിദ്യാവിദ്യകള്‍ രണ്ടും ക- 

ണ്ടറിഞ്ഞവരവിദ്യയാല്‍ 

മൃത്യുവെത്തരണം ചെയ്തു 

വിദ്യയാലമൃതാര്‍ന്നിടും. 13 


അസംഭൂതിയെയാരാധി- 

പ്പവരന്ധതമസ്സിലും 

പോകുന്നു സംഭൂതിരത- 

രതേക്കാള്‍ കൂരിരുട്ടിലും. 14 


സംഭൂതികൊണ്ടുള്ളതന്യ- 

മസംഭൂതിജമന്യമാം 

എന്നു കേള്‍ക്കുന്നിതോതുന്ന 

പണ്ഡിതന്മാരില്‍നിന്നു നാം. 15 


വിനാശംകൊണ്ടു മൃതിയെ- 

ക്കടന്നമൃതമാം പദം 

സംഭൂതികൊണ്ടു സംപ്രാപി- 

ക്കുന്നു രണ്ടുമറിഞ്ഞവര്‍. 16 


മൂടപ്പെടുന്നു പൊന്‍പാത്രം- 

കൊണ്ടു സത്യമതിന്‍മുഖം 

തുറക്കുകതു നീ പൂഷന്‍! 

സത്യധര്‍മ്മന്നു കാണുവാന്‍. 17 


പിറന്നാദിയില്‍ നിന്നേക- 

നായി വന്നിങ്ങു സൃഷ്ടിയും 

സ്ഥിതിയും നാശവും ചെയ്യും 

സൂര്യ! മാറ്റുക രശ്മിയെ. 18 


അടക്കുകിങ്ങു കാണ്മാനായ്‌ 

നിന്‍കല്യാണകളേബരം 

കണ്ടുകുടാത്തതായ്‌ കണ്ണു- 

കൊണ്ടു കാണപ്പെടുന്നതായ്‌. 19 


നിന്നില്‍നില്‍ക്കുന്ന പുരുഷാ- 
കൃതിയേതാണതാണു ഞാന്‍ 


688 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


പ്രാണന്‍ പോമന്തരാത്മാവില്‍ 
പിന്‍പു നീറാകുമീയുടല്‍. 20 


ഓമെന്നു നീ സ്മരിക്കാത്മന്‍! 

കൃതം സര്‍വം സ്മരിക്കുക 

അഗ്നേ! ഗതിക്കായ്‌ വിടുക 

സന്മാര്‍ഗത്തൂടെ ഞങ്ങളെ. 21 
ചെയ്യും കര്‍മ ങ്ങളെല്ലാവു- 

മറിഞ്ഞീടുന്ന ദേവ! നീ 

വഞ്ചനംചെയ്യുമേനസ്സു 

ഞങ്ങളില്‍നിന്നു മാറ്റുക. 22 


അങ്ങേയ്ക്കു ഞങ്ങള്‍ചെയ്യുന്നു 
നാമോവാകം മഹത്തരം. 


ഉപനിഷത്തുകള്‍ 


പുരാതനകാലത്തുതന്നെ ഭാരതീയരായ സത്യാന്വേഷികള്‍ നില 
നില്‍പ്പിന്റെ സത്യസ്ഥിതി ആരായുകയും കണ്ടെത്തുകയും ചെയ്തു. അവര്‍ 
കണ്ടെത്തി അനുഭവിച്ച അറിവിന്റെ പ്രകടരുപങ്ങളാണു വേദങ്ങള്‍. “വേദം” 
എന്ന പദത്തിന്‌ “അറിവ്‌” എന്നാണര്‍ഥം. വേദമുള്‍ക്കൊള്ളുന്ന അറിവിനെ 
സത്യാന്വേഷണ മാര്‍ഗത്തെക്കുറിച്ചുള്ള അറിവെന്നും ശുദ്ധമായ സത്യസ്വരു 
പത്തെക്കുറിച്ചുള്ള അറിവെന്നും രണ്ടായി തരം തിരിക്കാം. മാര്‍ഗത്തെക്കുറി 
ച്ചുള്ള വിവിധങ്ങളായ അറിവുകളുള്‍ക്കൊള്ളുന്ന വേദഭാഗമാണ്‌ കര്‍മകാണ്ഡം. 
സത്യത്തിന്റെ ശുദ്ധമായ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്‌ പകര്‍ന്നുതരുന്ന വേദ 
ഭാഗമാണ്‌ ജ്ഞാനകാണ്ഡം അഥവാ ഉപനിഷത്ത്‌ എന്നറിയപ്പെടുന്നത്‌. ശുദ്ധ 
മായ സത്യസ്വരൂപത്തിന്റെ അറിവോടുകൂടി നിലനില്‍പ്പിനെക്കുറിച്ചുള്ള അറി 
വവസാനിക്കുന്നതു കൊണ്ട്‌ ജ്ഞാനകാണ്ഡം “വേദാന്തം” എന്ന പ്രസിദ്ധി 
യാര്‍ജിച്ചു. വേദത്തിന്റെ, അറിവിന്റെ അന്തമാണു വേദാന്തം. ഉപനിഷത്പ്ര 
തിപാദിതമായ സത്യം വേണ്ടവണ്ണം ഗ്രഹിച്ചുകഴിഞ്ഞാല്‍ പിന്നെയൊന്നും 
അറിയാനുണ്ടാവില്ലെന്നു സാരം. 


വേദങ്ങളുടെ അവസാനത്തിലുള്ള ഗ്രന്ഥഭാഗമായതുകൊണ്ടും ഉപനി 
ഷത്തിനു “വേദാന്ത'മെന്ന പേര്‍ അമ്പര്‍ഥമാണ്‌. ജൂക്‌, യജുസ്‌, സാമം, അഥര്‍വം 
എന്നിങ്ങനെ നാലാണല്ലൊ വേദങ്ങള്‍. ഇവ ഓരോന്നും വീണ്ടും സംഹിത, 
ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്‌ എന്നു നാലായി വിഭജിക്കപ്പെട്ടിരിക്കു 
ന്നു. യജ്ഞരുപത്തിലുള്ള കര്‍മാനുഷ്ഠാനത്തിന്റെ വിവിധ ഘട്ടങ്ങള്‍ വെളി 
പ്പെടുത്തുന്നവയാണ്‌ ആദ്യത്തെ മൂന്നു വിഭാഗങ്ങള്‍. അതുകൊണ്ട്‌ അവ 
മുന്നും ചേര്‍ന്ന്‌ കര്‍മകാണ്ഡമെന്നറിയപ്പെടുന്നു. അവസാനഭാഗമായ ഉപനി 
ഷത്താണു ജ്ഞാന കാണ്ഡം. എന്നാല്‍ അപൂര്‍വം ചില ഉപനിഷത്തുകള്‍ 


ഈശാവ്വാസ്യോപന്നിഷത്ത്‌ 689 


വേദത്തിന്റെ അവസാനം ഭാഗത്തല്ലാതെയും കാണപ്പെടുന്നുണ്ട്‌. ഉദാഹരണം 
പ്രസ്തുതമായ ഈശാവാസ്യോപനിഷത്തുതന്നെ. യജുര്‍വേദത്തിന്റെ രണ്ടു 
പിരിവുകളായ കൃഷ്ണയജുര്‍വേദം ശുക്നയജുര്‍വേദം എന്നിവയില്‍ ശുക്ലയ 
ജുര്‍വേദത്തിന്റെ സംഹിതാഭാഗത്തില്‍ അവസാനമായിട്ടാണ്‌ ഈശാവാസ്യോ 
പനിഷത്ത്‌ ചേര്‍ത്തിരിക്കുന്നത്‌. 


നൂറ്റിയെട്ടോളം ഉപനിഷത്തുകള്‍ ഇന്നു പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്‌. 
എങ്കിലും ശ്രീശങ്കരഭഗവത്പാദര്‍ ഭാഷ്യമെഴുതിയിട്ടുള്ളത്‌ പത്തുപനിഷത്തു 
ക്കള്‍ക്കാണ്‌. ഈശം, കേനം, കഠം, പ്രശ്നം, മുണ്ഡകം, മാണ്ഡൂക്യം, തൈത്തി 
രീയം, ഐതരേയം, ഛാന്ദോഗ്യം, ബൃഹദാരണ്യകം ഇവയാണ്‌ ശങ്കരഭാഷ്യാ 
ലംകൃതമായ ദശോപനിഷത്ത്‌. ഇവ കൂടാതെ നൃസിംഹതാപനീയം, ശ്വേതാ 
ശ്വതരം എന്നു രണ്ടുപനിഷത്തുകള്‍കൂടി ദശോപനിഷത്തിനെപ്പോലെതന്നെ 
പ്രസിദ്ധിയാര്‍ജിച്ചവയായി കാണപ്പെടുന്നുണ്ട്‌. 


സംസ്കൃതത്തിലെ “സദ്‌” ധാതുവിനോട്‌ “ഉപ്‌ “നി” എന്നീ രണ്ടുപസര്‍ഗ 
ങ്ങള്‍ ചേര്‍ന്നാണ്‌ “ഉപനിഷത്‌” പദം രൂപം കൊണ്ടിരിക്കുന്നത്‌. കൊണ്ടെത്തി 
ക്കുക, നശിപ്പിക്കുക, ശിഥിലീകരിക്കുക എന്നൊക്കെയാണ്‌ “സദ്‌” 
ധാതുവിനര്‍ഥം. അപ്പോള്‍ ബ്രഹ്മത്തില്‍ കൊണ്ടെത്തിക്കുന്നത്‌. സംസാരബീ 
ജമായ അവിദ്യയെ നശിപ്പിക്കുന്നത്‌, ജന്മജരാമരണാദി സംസാരദുഃഖങ്ങളെ 
ശിഥിലമാക്കുന്നത്‌, എന്നൊക്കെയാണ്‌ “ഉപനിഷത്‌” പദത്തിനര്‍ഥം. ഇതിനൊ 
ക്കെയുള്ള കഴിവ്‌ ്രഹ്മവിദ്യക്കു മാത്രമേയുള്ളു. അതുകൊണ്ട്‌ ഉപനിഷത്‌ 
പദം കൊണ്ട്‌ ‘ബ്രഹ്മവിദ്യ'യാണു ഗ്രഹിക്കപ്പെടേണ്ടത്‌.അങ്ങനെ ബ്രഹ്മവിദ്യാ 
പ്രതിപാദകമായ ഗ്രന്ഥത്തിനും ഓപചാരികമായി ഉപനിഷത്തെന്ന പേര്‍ വന്നു 
ചേര്‍ന്നു. 


ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്ന (്രപഞ്ചദൃശ്യങ്ങള്‍ 
ഏതില്‍നിന്നു പൊന്തിവരുന്നു? ഏതില്‍ നിലനില്‍ക്കുന്നു? ഏതില്‍ തിരിച്ചു 
മറയുന്നു? എന്ന ചോദ്യവുമായിട്ടാണ്‌ ഉപനിഷത്തുകള്‍ രംഗ്രപവേശം ചെയ്യു 
ന്നത്‌. പ്രപഞ്ചത്തിന്റെ പരമകാരണാന്വേഷണമാണ്‌ ഈ ചോദ്യമുള്‍ക്കൊള്ളു 
ന്നതെന്ന്‌ സ്പഷ്ടമാണല്ലൊ. ചില ഉപനിഷത്തുകള്‍ സ്പഷ്ടമായി തന്നെ 
ഈ ചോദ്യം ഉന്നയിച്ചിട്ടുത്തരം പറയുന്നു. മറ്റു ചിലത്‌ ചോദ്യം പ്രസിദ്ധ 
മെന്നു കരുതി സ്പഷ്ടമായി ഉന്നയിക്കാതെ ഉത്തരം വെളിപ്പെടുത്തുന്നു. രണ്ടാ 
യാലും ഉപനിഷത്തുകള്‍ പ്രപഞ്ചത്തിന്റെ പരമകാരണമായ വസ്തുസത്ത 
യെശാസ്ത്രീയമായി വെളിപ്പെടുത്തുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളാണെന്നോര്‍മിക്കേ 
ണ്ടതാണ്‌. അവ വെളിപ്പെടുത്തുന്ന ആ വസ്തുവിന്റെ സ്വരൂപം അഖണ്ഡവും 
ആനന്ദഘനവുമായ നിശ്ചല ബോധമാണ്‌.ഈ വസ്തുസത്തയ്ക്കു ബ്രഹ്മ 
മെന്നോ പരമാത്മാവെന്നോ ഈശ്വരനെന്നോ ഭഗവാനെന്നോ എന്തു പേരു 
നല്‍കുന്നതിലും ഉപനിഷത്തിനു വിരോധമില്ല. വസ്തുസ്വരൂപം ഓര്‍മിപ്പിക്കു 
മെങ്കില്‍ പേരെന്തും അംഗീകാര്യം തന്നെയാണ്‌. എന്തു പേരിലറിയപ്പെട്ടാലും 
പ്രപഞ്ചത്തിന്റെ പരമകാരണമായ വസ്തു നിത്യവും സര്‍വജ്ഞവും സര്‍വ 
ശക്തവും സര്‍വവ്യാപ്തവും ആയിരിക്കുമെന്ന്‌ എടുത്തുപറയേണ്ട ആവശ്യ 


77-2003 44 


690 ശ്മീനാരായണ ഗുരുദേവക്യതികശി സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7/7 


വുമില്ല. അങ്ങനെയൊക്കെയല്ലാത്ത ഒരു പരമകാരണത്തിന്‌ ഈ പ്രപഞ്ചപ്ര 
ദര്‍ശനം ആവര്‍ത്തിക്കാന്‍ കഴികയില്ലെന്നു തീര്‍ച്ചയാണല്ലൊ. ചെറുതെങ്കിലും 
ഈശാവാസ്യോപനിഷത്ത്‌ പരമകാരണമായ സത്യത്തിന്റെ സ്വരൂപവും അതി 
ലെത്തിച്ചേരാനുള്ള മാര്‍ഗവും ഉജ്വലമായി പ്രകാശിപ്പിക്കുന്ന ഒരു രത്നം തന്നെ 
യാണ്‌. ഇതിന്റെ പ്രഭ മനുഷ്യഹൃദയങ്ങളില്‍ അല്‍പ്പമെങ്കിലും പകരാന്‍ ഈ 
ഭാഷ്യത്തിനു കഴിഞ്ഞാല്‍ അതുതന്നെയാണതിന്റെ ധന്യത. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ശാന്തിമന്ത്രം 
ഓം 


പൂര്‍ണമദഃ പൂര്‍ണമിദം 
പൂര്‍ണാത്പൂര്‍ണമുദച്യതേ 
പൂര്‍ണസ്യ പൂര്‍ണമാദായ 
പൂര്‍ണമേവാവശിഷ്യതേ 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
ഓം-ബ്രഹ്മവിവര്‍ത്തമാണു പ്രപഞ്ചം അദഃ പൂര്‍ണം-അതുകൊണ്ട്‌ “അത്‌” 
എന്നുതോന്നുന്നതു പൂര്‍ണമാണ്‌; ഇദം പൂര്‍ണം-“ഇത്‌” എന്നുതോന്നുന്നത്‌ 
പൂര്‍ണമാണ്‌. പൂര്‍ണാത്‌-പൂര്‍ണമായ ബ്രഹ്മത്തില്‍നിന്നും; പൂര്‍ണം ഉദച്യ 
തേ-പൂര്‍ണമായ പ്രപഞ്ചം പൊന്തിക്കാണപ്പെടുന്നു. പൂര്‍ണസ്യ-പൂര്‍ണമായ 
ബ്രഹ്മത്തിന്റെ; പൂര്‍ണം ആദായ-പൂര്‍ണത ഏറ്റുവാങ്ങി; പൂര്‍ണം ഏവ-പൂര്‍ണ 
മായവസ്തുതന്നെ; അവശിഷ്യതേ-സദാ നിലനിന്നുപോരുന്നു. 
ബ്രഹ്മവിവര്‍ത്തമാണ്‌ പ്രപഞ്ചം. അതുകൊണ്ട്‌ “അത്‌” എന്നു തോന്നു 
ന്നത്‌ പൂര്‍ണമാണ്‌. “ഇത്‌” എന്നു തോന്നുന്നത്‌ പൂര്‍ണമാണ്‌. പൂര്‍ണമായ 
ബ്രഹ്മത്തില്‍ നിന്ന്‌ പൂര്‍ണമായ പ്രപഞ്ചം പൊന്തിക്കാണപ്പെടുന്നു. പൂര്‍ണ 
മായ ബ്രഹ്മത്തിന്റെ പൂര്‍ണത ഏറ്റുവാങ്ങി പൂര്‍ണമായ വസ്തുതന്നെ സദാ 
നിലനിന്നുപോരുന്നു. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 
ഓം തത്‌ സത്‌ 


ഭാഷ്യം 


ജീവിതസത്യം പൂര്‍ണമായും അറിയാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. അനേകായിരം 
കൊല്ലങ്ങളിലെ പരീക്ഷണങ്ങളില്‍ കൂടി അതാവര്‍ത്തിച്ചുറപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്‌. 
നിര്‍ദിഷ്ടമായ മാര്‍ഗം ആത്മാര്‍ഥതയോടെ പിന്‍തുടരുമെങ്കില്‍ ഇപ്പോഴും 
ആര്‍ക്കും അതു കണ്ടെത്തുകയും ചെയ്യാം. ഉജ്ചലമായ ഈസത്യാന്വേഷ 
ണമാര്‍ഗത്തിലെ ആണിക്കല്ലുകളാണ്‌ ഉപനിഷത്തുകള്‍. അവയില്‍ താരത 


ഈശാവാസ്യോപനിഷത്ത്‌ 691 





മ്യേന ചെറുതെങ്കിലും ലക്ഷ്യത്തിലും മാര്‍ഗത്തിലും വേദാന്തചിന്തയെ പൂര്‍ണ 
മായി പ്രതിനിധാനം ചെയ്യുന്ന ഒരു മഹാനിധിയാണ്‌ ഈശാവാസ്യോപനിഷ 
ത്ത്‌. “ആദ്യത്തെ മന്ത്രം” ഈശാവാസ്യപദം കൊണ്ടാരംഭിക്കുന്നതുകൊണ്ടാണ്‌ 
ഇതിനീ പേരു വന്നുചേര്‍ന്നത്‌. പതിനെട്ട്‌ മന്ത്രങ്ങളടങ്ങുന്നതാണ്‌ ഈ ഉപ 
നിഷത്ത്‌. 


നിഗൂഡവും പൂര്‍ണവുമായ പ്രപഞ്ചസത്യത്തിന്റെ വിവരണമുള്‍ക്കൊ 
ളളുന്നതുകൊണ്ടുതന്നെ ഉപനിഷത്തുകളെ ലാഘവബുദ്ധിയോടെ സമീപി 
ക്കാന്‍ പാടില്ലെന്നു വ്യക്തം. വേദാന്തചിന്തയില്‍ അഭിപ്രായഭിന്നതകള്‍ ഉണ്ടാ 
യിട്ടുണ്ട്‌. സത്യാന്വേഷണമാര്‍ഗം കഠിനവും നീണ്ടതുമാണ്‌. സത്യത്തെയന്വേ 
ഷിച്ചു ഗുരുവിനെ സമീപിച്ചിട്ട ഇടയ്ക്കുവച്ചു പിരിഞ്ഞുപോരുന്നവരുടെ കഥ 
കള്‍ ഉപനിഷത്തുകള്‍തന്നെ പലേടത്തും ചിത്രീകരിച്ചിട്ടുണ്ട്‌. ചിലര്‍ തപസ്സു 
ചെയ്യാന്‍ മടിയുള്ളതുകൊണ്ടു മടങ്ങുന്നവരാണ്‌. അപ്പോഴപ്പോഴുണ്ടാകുന്ന 
സംശയങ്ങള്‍ക്ക്‌ ഗുരുവില്‍നിന്നു വിശദീകരണം നേടി തളരാതെ നടന്ന്‌ 
അനേകം അനുഭവ മണ്ഡലങ്ങള്‍ കടന്നു അന്തിമലക്ഷ്യം നേടുന്നവരുടെ കഥ 
കളും വേണ്ടുവോളം കാണ്മാനുണ്ട്‌. ഇതിന്റെയൊക്കെയര്‍ഥം സത്യാന്വേഷ 
ണമാര്‍ഗത്തില്‍ തെറ്റിദ്ധാരണകള്‍ക്കും അഭിപ്രായഭിന്നതകള്‍ക്കും സാക്ഷാ 
ത്കാര ഭ്രമങ്ങള്‍ക്കും ഒട്ടേറെ വകയുണ്ടെന്ന വസ്തുത ഉപനിഷത്തുകള്‍ കണ്ടി 
രുന്നു എന്നാണ്‌. പക്ഷെ അന്തിമസത്യം ഏകവും അദ്വയവുമാണെന്നുള്ള 
കാര്യത്തില്‍ ഒരുപനിഷത്തിനുംസംശയമില്ല. മാത്രമല്ല ഇവിടെ പലതുകാണു 
ന്നവന്‍ മരണത്തില്‍നിന്നും മരണത്തിലേക്കു പായുന്നു എന്നു മിക്കവാറും 
ഉപനിഷത്തുകള്‍ ഒരുപോലെ മുന്നറിയിപ്പു നല്‍കുകയും ചെയ്യുന്നു. അനുഭൂ 
തിമണ്ഡലത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഉപനിഷത്തുകളുടെ ഈ പ്രഖ്യാപനം 
യുക്തിമണ്ഡലത്തിലും സംശായതീതമായി തെളിയിച്ചു എന്നുള്ളതാണ്‌ ശ്രീ 
ശങ്കരഭഗവത്പാദരെ ലോകചിന്തകന്മാരില്‍ അഗ്രഗണ്യനാക്കിത്തീര്‍ത്തത്‌. 
വേദാന്തചിന്തയുടെ തുടക്കവും വളര്‍ച്ചയും ഇത്രയെങ്കിലും മനസ്സിലാക്കിക്കൊ 
ണ്ടുവേണം നാം “ഈശാവാസ്യോ'പനിഷത്തിനെ സമീപിക്കേണ്ടത്‌. ഈ ഉപ 
നിഷത്തിന്‌ ശ്രീനാരായണഗുരു ദേവന്‍ രചിച്ചിട്ടുള്ള ഭാഷാനുവാദവും ഒരുമി 
പ്പിച്ച്‌ നമുക്ക്‌ ഉപനിഷത്സാരം ഗ്രഹിക്കാന്‍ നോക്കാം. അദ്വയസത്യത്തിന്റെ 
ഉജ്ജ്വലമായ സാക്ഷാത്കാരദശ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു ശിഷ്യന്റെ 
മുന്‍പില്‍ അക്കാര്യം പ്രഖ്യാപിക്കുന്നതാണ്‌ ഈശാവാസ്യത്തിലെ ഒന്നാമത്തെ 
മന്ത്രം:- 


മൂലം 


2 ഈശാ വാസ്യമിദം സര്‍വം യത്കിഞ്ച ജഗത്യാം ജഗത്‌ 

തേന ത്യക്തേന ഭുഞ്ജീഥാഃ മാ ഗ്യധഃ കസ്യസ്വിദ്ധനം. 
ജഗത്യാം-ഈ പ്രപഞ്ചത്തില്‍; യത്കിംച ജഗത്‌-എന്തൊക്കെ അതിന്റെ 
ഭാഗമായി വര്‍ത്തിക്കുന്നുവോ; ഇദം സര്‍വം-ഇതെല്ലാം; ഈശാ-പരമകാരണ 
മായ പരമാത്മാവിനാല്‍; വാസ്യം-അകവും പുറവും നിറഞ്ഞതായി കാണേ 
ണ്ടതാണ്‌; തേന-അക്കാരണത്താല്‍; ത്യക്തേന-ത്യാഗത്തില്‍ക്കുടി; ഭുഞ്ജീ 


692 ശ്രീനാരായണ ഗുരുദേവഷ്യതികശ്‌ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





ഥാഃ-ഈ ജഗത്തിനെ പാലിക്കേണ്ടതാണ്‌; കസ്യസ്വിത്-ആരുടെയും; ധനം- 
സമ്പത്ത്‌; മാ ഗൃധഃ-കാംക്ഷിക്കയേ അരുത്‌. 

ഈ പ്രപഞ്ചത്തില്‍ എന്തൊക്കെ അതിന്റെ ഭാഗമായി വര്‍ത്തിക്കുന്നുവോ 
ഇതെല്ലാം പരമകാരണമായ പരമാത്മാവിനാല്‍ അകവും പുറവും നിറ 
ഞ്ഞതായി കാണേണ്ടതാണ്‌. അക്കാരണത്താല്‍ ത്യാഗത്തില്‍ക്കൂടി ഈ 
ജഗത്തിനെ പാലിക്കേണ്ടതാണ്‌. ആരുടെയും സമ്പത്ത്‌ കാംക്ഷിക്കയേ 
അരുത്‌. 

ഭാഷ 


1. ഈശന്‍ ജഗത്തിലെല്ലാമാവസിക്കുന്നതുകൊണ്ടു നീ 
ചരിക്ക മുക്തനായാശിക്കരുതാരുടെയും ധനം. 
ഈശന്‍-പരമകാരണമായ പരമാത്മാവ്‌; ജഗത്തിലെല്ലാം-പ്രപഞ്ചമായി 
കാണപ്പെടുന്ന സകലതിലും; ആവസിക്കുന്നതുകൊണ്ട്‌-അകവും പുറവും നിറ 
ഞ്ഞിരിക്കുന്നതുകൊണ്ട്‌; നീ മുക്തനായ്‌-നീ ഒന്നും തന്റേതെന്നു കരുതാതെ 
എല്ലാം ത്യജിച്ച്‌; ചരിക്ക-ലോകരക്ഷയ്ക്കായി സ്വധര്‍മമനുഷ്ഠിക്കുക; ആരു 
ടെയും ധനം ആശിക്കരുത്-ആരുടെ സമ്പത്തും കൊതിക്കരുത്‌. 
പരമകാരണമായ പരമാത്മാവ്‌ പ്രപഞ്ചമായി കാണപ്പെടുന്ന സകല 
തിലും അകവും പുറവും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട്‌ നീ ഒന്നും തന്റേതെന്നു 
കരുതാതെ എല്ലാം ത്യജിച്ച്‌ ലോകരക്ഷയ്ക്കായി സ്വധര്‍മമനുഷ്ഠിക്കുക. ആരു 
ടെ സമ്പത്തും കൊതിക്കരുത്‌. 


ഈശാവാസ്യമിദം സര്‍വം 


പ്രപഞ്ചസത്യം പ്രഖ്യാപിച്ചശേഷം ഈ പ്രപഞ്ചത്തില്‍ വിവേകമുള്ള 
വന്‍ ജീവിക്കേണ്ടതെങ്ങനെയെന്ന്‌ ഒന്നാം മന്ത്രം കൊണ്ടുതന്നെ ഉപനിഷത്ത്‌ 
വിവരിക്കുന്നു. ജഗത്തിന്റെ രക്ഷിതാവാണ്‌ ഈശന്‍. ജഗത്തിനെ കാണുക 
യും ഈശനെ കാണാതിരിക്കുകയും ചെയ്യുന്ന ശിഷ്യനോടാണല്ലോ ഗുരു 
സംസാരിക്കുന്നത്‌. അതുകൊണ്ട്‌ ആദ്യമായി ഗുരു ശിഷ്യന്റെ കാഴ്ചയെ അനു 
വദിച്ചുകൊടുത്തുകൊണ്ടാണ്‌ വസ്തുതത്ത്വം വെളിപ്പെടുത്തുന്നത്‌. “ഹേ 
ശിഷ്യ, അനന്തകോടി നാമരൂപങ്ങളോടുകൂടി നീ ജഗത്തായി കണ്ടുകൊണ്ടി 
രിക്കുന്ന ഈ കാഴ്ച ശരിയല്ല. നീ പലതായിക്കാണുന്ന ഈ കാഴ്ചയിലെ 
ഏറ്റവും നിസ്സാരമായതു പോലും സത്യസ്വരുപനായ ഈശനാല്‍ അകവും 
പുറവും നിറയപ്പെട്ടതാണ്‌” ഈ പ്രഖ്യാപനത്തിന്റെ സാരമിതാണ്‌. ഈശനെ 
തെറ്റിദ്ധരിച്ചുകാണുന്നതാണ്‌ പ്രപഞ്ചം. വെറും കാഴ്ചയുടെ കേടു 
കൊണ്ടുമാത്രം ഒരു വസ്തു മറ്റൊരു രൂപത്തില്‍ കാണപ്പെട്ടാല്‍ തല്‍ 
ക്കാലത്തെ കാഴ്ചയ്ക്ക്‌ യഥാര്‍ഥ വസ്തുവില്‍നിന്നും ഭിന്നമായ നില 
നില്‍പേയില്ലെന്നുള്ളതു മനസ്സിലാക്കാന്‍ എന്താണു വിഷമം? തല്‍ക്കാലം 
കാണപ്പെടുന്ന ജഗത്തു മിഥ്യയാണെന്നും സത്യത്തിന്റെ പൂര്‍ണമായ ദര്‍ശന 
ത്തില്‍ ഈ മിഥ്യാത്വം വെളിപ്പെടുമെന്നുമാണ്‌ സത്യനിഷ്ഠനായ ഗുരു 
ശിഷ്യനെ ബോധിപ്പിക്കാന്‍ ശ്രമിക്കുന്നത്‌. ഗുരുവിന്റെ അനുഭവം ഇരിക്കട്ടെ. 


ഈശാവ്വാമ്ത്യാപന്നിഷത്ത്‌ 693 





ഈ പ്രഖ്യാപനം യുക്തിക്കു നിരക്കുമോയെന്നുകുടി നമുക്കു ചിന്തിച്ചു 
നോക്കാം. 


ജഗത്തില്‍ കാണപ്പെടുന്ന സകലതും ഉണ്ടായി അല്‍പ്പകാലം നിലനിന്നു 
മറയുന്നവയാണെന്ന്‌ ഇന്നു ഭാതികശാസ്ത്രത്തിനുതന്നെ നല്ലവണ്ണം തെളി 
ഞ്ഞിട്ടുണ്ട്‌. സൂര്യ ചന്ദ്രാദി സരയൂഥഘടകങ്ങള്‍പോലും ദിനംപ്രതി ജീര്‍ണി 
ച്ചുകൊണ്ടിരിക്കുകയാണെന്നും കുറേക്കാലം കഴിഞ്ഞ്‌ അവയും 
എങ്ങെന്നില്ലാതെ മറഞ്ഞുപോകുമെന്നും ശാസ്ത്രം സിദ്ധാന്തിക്കുന്നു. ജഡ 
പരമാണുക്കൾ ഈര്‍ജത്തിന്റെ രൂപാന്തരങ്ങളാണ്‌. ഭൌതികശാസ്ത്രത്തിനു വെ 
ളിപ്പെടാത്ത കാര്യം ഈര്‍ജ്ജത്തിന്റെ ഉറവിടമായ സത്ത ഏതെന്നുള്ളതാണ്‌. 
പുറമേ വസ്തുക്കളെ വിശകലനം ചെയ്തു സത്യം തിരയുന്ന ആര്‍ക്കുംതന്നെ 
ആ സത്ത വ്യക്തമായി വെളിപ്പെടുകയില്ലെന്നാണ്‌ വേദാന്തമതം. അതിനു 
കാരണം പരമസത്യം അന്വേഷകനുള്‍പ്പെടെയുള്ള പ്രപഞ്ചത്തിന്റെ ആത്മാ 
വായി വര്‍ത്തിക്കുന്ന ബോധമാണെന്നുള്ളതുതന്നെ. പുറമേ അന്വേഷിച്ചാല്‍ 
ആത്മാവിനെ അറിയാന്‍ പറ്റുന്നതല്ല. ആത്മാവിനെ അറിയാന്‍ അന്വേഷകന്‍ 
ആദ്യമായി തന്റെ ഉള്ളില്‍തന്നെ തിരയേണ്ടതാണ്‌. അന്വേഷകന്‍ ആത്മ 
രൂപം അനാവൃതമായി കിട്ടുന്നതോടെ അതുതന്നെയാണു സര്‍വപ്രപഞ്ച 
ത്തിനും ഉറവിടമായ ജഗദീശ്വര സത്തയെന്നും സംശയലേശം കൂടാതെ 
തെളിയും. സ്വയം അന്തര്‍മുഖനായി ആത്മസത്യംസാക്ഷാത്കരിച്ച്‌ ജഗത്തിന്റെ 
മുഴുവന്‍ ഉറവിടം അതുതന്നെയെന്നുഭവിച്ചുകൊണ്ടാണ്‌ ഈശാവാസ്യോപ 
നിഷത്തിലെ ഗുരു “ഈശാ വാസ്യമിദം സര്‍വം” എന്നു ശിഷ്യനുപദേശിക്കു 
ന്നത്‌. 

ബോധസ്വരുപമായ ഒരു സത്യവസ്തുവില്‍നിന്നും ശക്തി സ്പന്ദിച്ചു 
പ്രവഹിക്കാന്‍ തുടങ്ങി. ശക്തി സ്പന്ദനങ്ങളുടെ പ്രവാഹഗതി ചെറുതും; 
വലുതും, സൂക്ഷ്മവും സ്ഥൂലവുമായ അനന്തകോടി ദൃശ്യങ്ങളെയുളവാക്കി 
മാറ്റി മറിച്ചു പ്രദര്‍ശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചദൃശ്യങ്ങളുടെ രഹസ്യ 
മിതാണ്‌. ഇവിടെ ശക്തി സ്പന്ദനങ്ങളും അവ ഉണ്ടാക്കികാണിക്കുന്ന ദൃശ്യ 
ങ്ങളും ബോധസ്വരൂപമായ ആത്മവസ്തുവില്‍ ഉണ്ടായി മറഞ്ഞ്‌ അനുഭവ 
പ്പെടുന്നവയാണ്‌. അതുകൊണ്ടുതന്നെ അവ മിഥ്യാ ദര്‍ശനങ്ങളെന്നു തെളി 
യുന്നു. മുന്‍പില്ലാതിരുന്നിട്ട്‌ ഉള്ളതുപോലെ പ്രകാശിച്ച്‌ പിന്‍പ്‌ ഇല്ലാതാകു 
ന്നത്‌ എങ്ങനെ സത്യമാവാന്‍ പറ്റും. അവയിലും സത്യമായി ഉള്ളത്‌ അവ 
യ്ക്കുറവിടമായ ബോധംമാത്രം. പ്രപഞ്ചം മിഥ്യയെന്നു പറയുന്നതിനെ ഭയ 
പ്പെടുന്നവരുണ്ട്‌. താല്‍ക്കാലികങ്ങളായ കുറെ സ്വാര്‍ഥചിന്തകള്‍ക്കു തടസ്സം 
സംഭവിച്ചേയ്ക്കുമോ എന്നുള്ളതാണീ ഭയത്തിനു കാരണം. ഭയമുള്ളവര്‍ക്കു 
സത്യത്തെ സമീപിക്കാന്‍ പറ്റുന്നതല്ല. സതൃദര്‍ശികള്‍ പ്രപഞ്ചത്തെ മിഥ്യ 
യെന്നു വിവരിക്കുന്നത്‌ ആരെയും അലസരാക്കുവാനോ ഭയചകിതരാക്കു 
വാനോ അല്ല. ഭയത്തിന്റെ മുഴുവന്‍ ഉറവിടം നശ്വരതാബോധമാണ്‌. ഇവിടെ 
ഒന്നിനും നാശമുണ്ടാകുന്നില്ലെന്നും എല്ലാം അനശ്വരമായ ആത്മവസ്തുത 
ന്നെയാണെന്നും അതു സാക്ഷാത്കരിക്കാനുള്ള കഠിന പ്രയത്നമായിരി 
ക്കണം ജീവിതമെന്നും ഉപദേശിക്കുകയാണ്‌ ഉപനിഷദ്വാക്യങ്ങളുടെ പ്രധാന 


694 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാബഖ്യാനം - ഭാഗം 1 


ലക്ഷ്യം. അതുകൊണ്ടാണ്‌ ജഗത്തിലെല്ലാം ഈശന്‍ ആവസിക്കുന്നു എന്നു 
പനിഷത്തു പ്രഖ്യാപിക്കുന്നത്‌. 


ഈശ്വരനില്‍നിന്നും പ്രപഞ്ചമുണ്ടായി. അതുകൊണ്ട്‌ ഈശ്വരനും പ്രപ 
ഞ്ചവും ഒന്നായിരിക്കണമെന്നും നിര്‍ബന്ധമുണ്ടോ എന്നാണ്‌ ചിലരുടെ 
ചോദ്യം. നിര്‍ബന്ധമുണ്ടെന്നാണു വേദാന്തിയുടെ മറുപടി. നേരിട്ടു കാര്യ 
ത്തെയുണ്ടാക്കുന്ന കാരണവും ആ കാര്യവും ഒരിക്കലും ഭിന്ന വസ്തുക്കളാ 
യിരിക്കുക സാദ്ധ്യമല്ല. ആദ്യം കേള്‍ക്കുമ്പോള്‍ ഈ സിദ്ധാന്തം അപക്വമാ 
ണെന്നു തോന്നിയേക്കാം. ചിന്തിക്കുംതോറും കൂടുതല്‍ കൂടുതല്‍ ബോധ്യ 
മാകുന്നതും പ്രപഞ്ചത്തിന്റെ പരമകാരണത്ത കണ്ടെത്തുവാന്‍ അത്യന്തം 
സഹായിക്കുന്നതുമാണ്‌ ഈ സിദ്ധാന്തം. വിത്തില്‍നിന്നും ഒരു വൃക്ഷമുണ്ടാ 
കുന്നു. ഇവിടെ വിത്തും വൃക്ഷവും രണ്ടു വസ്തുക്കളാണോ എന്നുള്ളതാണു 
നമ്മുടെ ചിന്താവിഷയം. കാഴ്ചയിലും തല്‍ക്കാല്രപയോജനങ്ങളിലും വിത്തും 
വൃക്ഷവും രണ്ടായി അനു വപ്പെട്ടു എന്നുവരാം. പക്ഷെ ഒരു ചിന്തകന്‍ ആരാ 
യുന്നത്‌ അവയുടെ തല്‍ക്കാലസ്ഥിതിയല്ല; യഥാര്‍ഥ സ്ഥിതിയാണ്‌. വിത്തില്‍ 
ഇല്ലാതിരുന്ന വൃക്ഷം ഉണ്ടായി എന്നു പറയാന്‍ പറ്റുമോ? ഇല്ലാതിരുന്നത്‌ 
എങ്ങനെയുണ്ടാകും? ഇല്ലാതിരുന്നതും ഉണ്ടാകും എന്നൊരാള്‍ ശധിക്കുക 
യാണെങ്കില്‍ മണല്‍തരി നട്ടാലും വൃക്ഷമാകുമെന്നയാള്‍ സമ്മതിക്കേണ്ടിവ 
രും. ഇത്രയും ബോധ്യപ്പെട്ടാല്‍ വിത്തില്‍ വൃക്ഷം ഒളിഞ്ഞു കിടന്നിരുന്നു 
എന്നറിയാന്‍ പ്രയാസമില്ല. അപ്പോള്‍ വിത്തിന്റെ വികസിച്ച രൂപം വൃക്ഷം; 
വൃക്ഷത്തിന്റെ ചുരുങ്ങിയ രൂപം വിത്ത്‌; ഇതാണു പരമാര്‍ഥം. ചുരുങ്ങുന്നതു 
കൊണ്ടോ വികസിക്കുന്നതുകൊണ്ടോ കാഴ്ചയില്‍ മാറ്റമുണ്ടാകാമെങ്കിലും 
വസ്തുതത്ത്വത്തില്‍ ഭേദമുണ്ടാകാനേ വയ്യ. പദാര്‍ഥങ്ങള്‍ക്കു കാണപ്പെടുന്ന 
രാസവികാരങ്ങളെല്ലാം ഈ നിലയില്‍ ധരിക്കപ്പെടേണ്ടവയാണ്‌. ഒന്നില്‍ നേര 
ത്തേതന്നെ ശക്തിരൂപത്തില്‍ ഒളിഞ്ഞു കിടപ്പില്ലാത്ത യാതൊന്നും രാസ 
വികാരം കൊണ്ടു പുതുതായി ഉണ്ടാകുന്നതല്ല. ഈ സിദ്ധാന്തം മനനം ചെയ്ത 
റിഞ്ഞാല്‍ ലോകത്ത്‌ ഇല്ലാത്തതൊന്നും ഉണ്ടാകുന്നില്ലെന്നും ഉള്ളതൊന്നും 
നശിക്കുന്നില്ലെന്നും തെളിയും. ഒരാദികാരണത്തിലെ രൂപദര്‍ശനങ്ങള്‍ മാത്ര 
മാണ്‌ സര്‍വവുമെന്നറിയാനും കഴിയും. ആ കാരണത്തിന്റെ വാസ്തവസ്വ 
രൂപം സാക്ഷാത്കരിക്കുന്നതോടെ എല്ലാം അറിഞ്ഞതായും തീരും. അതു 
സാധിച്ചാല്‍ എല്ലാ പ്രപഞ്ചഘടകങ്ങളും സൂക്ഷ്മരുപത്തില്‍ അതില്‍ ഒളി 
ഞ്ഞുകിടന്നിട്ട്‌ കൂടെക്കൂടെ പൊന്തിവരുന്നവയും അല്‍പ്പകാലം ഇങ്ങനെ കാണ 
പ്പെട്ടിട്ട്‌ വീണ്ടും അതില്‍ ഒളിഞ്ഞുമറയുന്നവയും ആണെന്ന്‌ അനുഭവിച്ചറി 
യാന്‍ സാധിക്കും. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി പ്രളയരഹസ്യം ഇതാ 
ണ്‌. പ്രപഞ്ചത്തിന്റെ പരമകാരണത്തെ അറിയുന്നതുവരെ എത്ര വലിയ ചിന്ത 
കനായാലും ശാസ്ത്രജ്ഞനായാലും ജീവിതത്തെക്കുറിച്ചെത്തിച്ചേരുന്ന നിഗ 
മനങ്ങളെല്ലാം തെറ്റായിരിക്കും. പരമകാണത്തെയറിഞ്ഞാല്‍ കാണപ്പെടുന്ന 
തെല്ലാം അതുതന്നെയെന്നറിയാനും പ്രയാസമില്ല. ഈ പരമകാരണത്തിന്റെ 
സാക്ഷാത്കാരവും അതോടെ ഒരാള്‍ക്കുണ്ടായിത്തീരുന്ന അനുഭവവുമാണ്‌ 
പ്രസ്തുത മന്ത്രത്തിലെ ആദ്യത്തെ രണ്ടുവരികള്‍ പ്രഖ്യാപിക്കുന്നത്‌. 


ഈശാവാസ്ധ്യോപനിഷത്ത്‌ 695 








തേന തൃക്തേന ഭുഞ്ജീഥാഃ 


പരമകാരണത്തെ സാക്ഷാത്കരിച്ച്‌ ജീവിതത്തെ സഫലമാക്കുന്നതി 
നുള്ള ഉപായമാണ്‌ മന്ത്രത്തിലെ ഉത്തരാര്‍ധത്തില്‍ പ്രതിപാദിക്കുന്നത്‌. 
ജഗത്തു മുഴുവന്‍ അകവും പുറവും ഈശ്വരനാല്‍ നിറയപ്പെട്ടിരിക്കുന്നു. 
വസ്തുതയിതാണെങ്കില്‍ ഈ ജഗത്തിനെ പിന്നെയെങ്ങനെയാണനുഭവിക്കേ 
ണ്ടത്‌? ജഗത്തിനെ തൃജിച്ചിട്ട്‌ അനുഭവിക്കാനാണ്‌ ഉപനിഷത്ത്‌ ആവശ്യപ്പെ 
ടുന്നത്‌. അക്കാര്യമാണ്‌ ശ്രീനാരായണ ഗുരുദേവന്‍ “ചരിക്ക മുക്തനായ്‌” 
എന്നു ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്‌. ഇതു സാദ്ധ്യമാണോ? തൃജിച്ച വസ്തു 
വിനെ പിന്നെ ഭുജിക്കാന്‍ പറ്റുമോ? ഇക്കാര്യങ്ങളാണു നമുക്ക്‌ ആലോചിച്ചു 
തീരുമാനിക്കേണ്ടത്‌. പരമസത്യമായ ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള 
ഉപായമായിട്ടുകൂടിയാണ്‌ ഉപനിഷത്ത്‌ “ത്യാഗത്തില്‍കൂടിയുള്ള ഭോഗം” 
ശുപാര്‍ശചെയ്യുന്നത്‌. ഉപനിഷത്ത്‌ ത്യജിച്ചിട്ടു ഭുജിക്കാന്‍ പറയുമ്പോള്‍ 
ലോകം വസ്തുതയറിയാതെ ഇന്നനുവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിനെ 
തിരുത്തുകമാത്രമാണു ചെയ്യുന്നത്‌. ലോകത്തു കാണപ്പെടുന്ന സര്‍വ പദാര്‍ഥ 
ങ്ങളും ഈശ്വരന്റെ വാസസ്ഥാനങ്ങളാണ്‌. അതുകൊണ്ട്‌ അവയെല്ലാം ഈശ്വ 
രന്റെ സമ്പത്തുകളാണെന്നു തീര്‍ച്ച. ഈ വാസ്തവം ധരിക്കാതെ ലോകത്തു 
ളളവര്‍ ഇതൊക്കെ തങ്ങളുടേതാണെന്നഭിമാനിക്കുന്നു. അങ്ങനെ പലതിലും 
മമതാബദ്ധരായിത്തീരുന്നു. സ്വന്തമല്ലാത്ത വസ്തുക്കളിലുള്ള മമതാബന്ധം 
തല്‍ക്കാലം സുഖിപ്പിക്കുന്നു എന്നു തോന്നിയാലും ദുഃഖത്തിലേ കലാശിക്കൂ 
എന്നുള്ളതു തീര്‍ച്ചയാണല്ലോ. ഇവിടെ ഒരു സംശയം വരാം. ഇക്കാണുന്നതു 
സര്‍വവും ഈശ്വരന്റേതാണെന്നു എങ്ങനെ തീരുമാനിക്കാം? തല്‍ക്കാലം 
ഈശ്വരന്റെതാണെന്നു തീരുമാനിക്കാന്‍ കഴിവില്ലെങ്കില്‍ വേണ്ട. പക്ഷെ 
ആര്‍ക്കും ഇവയൊന്നും തന്റേതല്ലെന്നു തീരുമാനിക്കാന്‍ ഒരു പ്രായസവുമി 
ല്ല. ഒരാള്‍ക്ക്‌ ഒരു വസ്തു തന്റേതാണെന്നഭിമാനിക്കാന്‍ കഴിയണമെങ്കില്‍ 
ഇച്ഛാനുസരണം തന്റേതാക്കി വച്ചുകൊണ്ടിരിക്കാന്‍ അയാള്‍ക്കു സാധിക്ക 
ണം. ഒരുവനു സ്വശരീരത്തെപ്പോലും ഇച്ഛാനുസരണം തന്റേതാക്കിവച്ചുകൊ 
ണ്ടിരിക്കാന്‍ കഴിയുന്നില്ല. ഏതു നിമിഷത്തിലാണ്‌ അത്‌ അയാളില്‍നിന്നും 
അക്റ്റപ്പെടുന്നതെന്നു നിശ്ചയമില്ല. എല്ലാ ദുരഭിമാനങ്ങള്‍ക്കും ആശ്രയസ്ഥാ 
നമായ ശരീരത്തിന്റെതന്നെ കഥയിതാണെങ്കില്‍ മറ്റു പദാര്‍ഥങ്ങളെ കുറി 
ച്ചെന്തു പറയാനാണ്‌? പ്രാണനേക്കാളധികം പ്രിയമുള്ളതെന്നു കരുതുന്ന 
എന്തും എപ്പോഴും ആരില്‍നിന്നും അകറ്റപ്പെടാം. ഇങ്ങനെ പദാര്‍ഥങ്ങളൊന്നും 
നമ്മുടേതല്ലെന്നു തീരുമാനിച്ചുകഴിഞ്ഞാല്‍ പിന്നെ അവ ആരുടെതാണോ ആ 
സത്തതന്നെയാണീശ്വരന്‍. നാമുള്‍പ്പെടെയുള്ള സകലതിന്റെയും ഉടമസ്ഥനായ 
പ്രഭു അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ സൂക്ഷിപ്പിനായി അന്നന്നാവശ്യമുള്ള 
ഏര്‍പ്പാടുകള്‍ ചെയ്തുപോരുന്നുണ്ട്‌. ഇതു ധരിക്കാന്‍ കഴിഞ്ഞാല്‍ എല്ലാവരും 
ആ പ്രഭുവിന്റെ കയ്യിലെ ഉപകരണങ്ങള്‍ മാത്രമാണെന്നു ബോദ്ധ്യപ്പെടും. 
ഉപകരണങ്ങള്‍ക്കൊന്നേ ചെയ്യാനുള്ളൂ. വിശ്വാസപൂര്‍വം പ്രഭുവിനെ സേവി 
ക്കുക. എല്ലാം പ്രഭുവിന്റേതാണെന്നറിഞ്ഞ്‌ പ്രഭുവിനെ ഒരു നിമിഷം മറന്നു 
പോകാതെ അവനവനെ ഏല്‍പ്പിച്ചിട്ടുള്ള കൃത്യങ്ങള്‍ സമഭാവനയോടെ നിറ 


696 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


വേറ്റുക. ഇതാണ്‌ ത്യാഗത്തില്‍കൂടിയുള്ള ഭോഗം അഥവാ മുക്തനായ്‌ ചരി 
ക്കല്‍. ജഗത്തു മുഴുവന്‍ ജഗദീശ്വരന്റേതാണെന്നറിഞ്ഞ്‌ അതില്‍ മമതാബന്ധം 
ഉപേക്ഷിക്കുകയാണു ത്യാഗം അഥവാ മുക്തനാകല്‍. മമത വെടിഞ്ഞിട്ട്‌ പ്രഭു 
വിനെ സ്മരിച്ചുകൊണ്ട്‌ സ്വകൃത്യങ്ങള്‍ വീഴ്ചകുടാതെ അനുഷ്ഠിക്കുകയാണു 
ത്യാഗം. പ്രഭു എത്തിച്ചുതരുന്ന ഭോഗങ്ങള്‍ സുഖമായാലും ദുഃഖമായാലും 
സമഭാവനയോടെ ഭുജിക്കുകയാണു ഭോഗം അഥവാ ചരിക്കല്‍. ഈ ലോകത്ത്‌ 
സ്നേഹസമ്പന്നനായ ഒരു പ്രഭുവിന്റെ വീട്ടില്‍ ജോലി നോക്കുന്ന സ്നേഹ 
മുള്ള ഒരു ഭൃത്യന്റെ ഭാവമാണ്‌ ജഗത്തിലെത്തിച്ചേരുന്ന ഓരോ വ്യക്തിക്കും 
ഈശ്വ രനോടുണ്ടാകേണ്ടത്‌. ജഗത്ത്‌ ഈശ്വരന്റെ വീടാണ്‌. ഉടമസ്ഥനെ സദാ 
സ്മരിച്ചുകൊണ്ട്‌ പ്രഭുവിന്റെ കയ്യിലെ ഉപകരണമായി പ്രവര്‍ത്തിക്കുവാനേ 
മറ്റുള്ളവര്‍ക്കവകാശമുള്ളൂ. ജഗദീശ്വരനെ ധിക്കരിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യ 
വാഞ്ച്ഛ സ്വന്തം പതനത്തിലേ കലാശിക്കൂ. ഇതു നിയമമാണ്‌. അതുകൊ 
ണ്ടാണ്‌ ഉപനിഷത്ത്‌ എല്ലാം ഈശ്വരന്റേതാണെന്നു കണ്ടു കൊണ്ട്‌ മുക്ത 
നായ്‌ ചരിക്കാന്‍ ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. 

ഒന്നാം മന്ത്രത്തിലെ ഒടുവിലത്തെ വരിയില്‍ ഒന്നും സ്വന്തമാക്കാന്‍ 
കൊതിക്കരുതെന്നുപദേശിക്കുകയാണ്‌. എത്ര കിണഞ്ഞുപരിശ്രമിച്ചാലും 
ഇവിടെ ആര്‍ക്കും ഒന്നും സ്വന്തമാക്കാന്‍ കഴിയുകയില്ല. ആയിരമായിരം കൊല്ല 
ങ്ങള്‍ക്കുമുമ്പേതന്നെ മനുഷ്യരാശിക്കു നല്‍കിയ ഉപദേശം ലോകം ചെവി 
ക്കൊണ്ടിരുന്നെങ്കില്‍! ഈ ഉപദേശം ചെവിക്കൊണ്ടവരൊക്കെ സത്യാനുഭൂതി 
നേടി ചരിതാര്‍ഥരായിട്ടുണ്ട്‌. മമതാബന്ധമാണു സംസാരബന്ധം. നിര്‍മമത്വ 
മാണു മോക്ഷം. 


മമതാത്യാഗത്തില്‍കൂടിയുള്ള ത്യാഗവും തത്ഫലമായുണ്ടാകുന്ന സര്‍വ 
മീശ്വരമയമെന്ന അനുഭൂതിയുമാണ്‌ ഒന്നാം മന്ത്രത്തില്‍ പ്രതിപാദിച്ചത്‌. 
എന്നാല്‍ ഇത്‌ എത്ര പേര്‍ക്കു സാദ്ധ്യമാകും? ഈ ലോകത്തില്‍ മമതാത്യാഗം 
തന്നെ അത്യന്തം ദുഷ്കരമാണ്‌. മനുഷ്യമനസ്സിനെ അജ്ഞാനം അത്രകണ്ടു 
ശക്തിയായി ഗ്രസിച്ചിരിക്കുകയാണ്‌. ലോകത്തിന്റെ അനിത്യവും അസുഖവു 
മായ സ്ഥിതിയും നൈമിഷികത്വവും എത്രകണ്ടു ഗ്രഹിച്ചാലും മനുഷ്യമനസ്സു 
സ്വാത്മവിസ്മൃതിയില്‍പ്പെട്ട്‌ അതില്‍ തന്നെ പറ്റിക്കൂടി കഴിയാനാണാഗ്രഹി 
ക്കുന്നത്‌. ഇങ്ങനെ മമതാത്യാഗവും ഈശ്വരനിഷ്ഠയും സാദ്ധ്യമാകാത്തവ 
രോട്‌ കുറഞ്ഞപക്ഷം ശുഭകര്‍മങ്ങളെങ്കിലും ചെയ്ത്‌ കഴിഞ്ഞുകൂടുവാനാ 
ണുപനിഷത്ത്‌ അടുത്ത മന്ത്രത്തില്‍ ഉപദേശിക്കുന്നത്‌. ലോകത്തിലെ സുഖ 
ദുഃഖങ്ങളുടെയെല്ലാം സ്വരൂപം നിര്‍ണയിക്കുന്ന ഒരേയൊരു ഘടകം കര്‍മ 
മാണ്‌. 

മൂലം 


2. കുര്‍വന്നേവേഹ കര്‍മാണി ജിജിവിഷേച്ഛതം സമാഃ 
ഏവം ത്വയി നാന്യഥേതോസ്തി ന കര്‍മ ലിപ്യതേ നരേ. 


ഇഹ-ഈ ലോകത്തില്‍; കര്‍മാണി-പുണ്യകര്‍മങ്ങള്‍; കുര്‍വന്നേവ-ചെ 
യ്യുന്നവനായിതന്നെ; ശതം സമാഃ-നുറു സംവത്സരം; ജിജീവിഷേത്‌-ജീവിക്കാന്‍ 


ഈശാവാസ്ധയോപന്നിഷത്ത്‌ 697 


കൊതിക്കുക; ഏവം-ഇങ്ങനെയായാല്‍; ത്വയി-വിവേകമുള്ള മനുഷ്യനായ 
നിന്നില്‍; ഇതഃ അന്യഥാ-ഇതില്‍ നിന്നും ഭിന്നമായി; ന അസ്തി-മറ്റൊന്നും 
സാദ്ധ്യമല്ല; നരേ-വിവേകിയായ മനുഷ്യനില്‍; ന കര്‍മ ലിപ്യതേ-ഇങ്ങനെ 
യായാല്‍ പാപകര്‍മങ്ങള്‍ ഫലിക്കുകയില്ല. 

ഈ ലോകത്തില്‍ പുണ്യകര്‍മങ്ങള്‍ ചെയ്യുന്നവനായി തന്നെ നുറു 
സംവത്സരം ജീവിക്കാന്‍ കൊതിക്കുക. ഇങ്ങനെയായാല്‍ വിവേകമുള്ള 
മനുഷ്യനായ നിന്നില്‍ നിന്നും ഇതില്‍ ഭിന്നമായി മറ്റൊന്നും സാദ്ധ്യമല്ല. 
വിവേകിയായ മനുഷ്യനില്‍ ഇങ്ങനെയായാല്‍ പാപകര്‍മങ്ങള്‍ ഫലിക്കു 
ന്നില്ല. 

ഭാഷ 


2. അല്ലെങ്കിലന്ത്യംവരെയും കര്‍മം ചെയ്തിങ്ങസംഗനായ്‌ 
ഇരിക്കുകയിതല്ലാതില്ലൊന്നും നരനു ചെയ്തിടാന്‍ 
അല്ലെങ്കിൽ-ഈശന്‍ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്നു കാണാന്‍ 
കഴിവില്ലെങ്കില്‍; അന്ത്യം വരെയും-മരണം വരെയും; കര്‍മം ചെയ്ത്‌ ഇങ്ങ്‌ - 
ഈശ്വരാര്‍പ്പണബുദ്ധിയോടെ സ്വധര്‍മം അനുഷ്ഠിച്ചുകൊണ്ട്‌ ഈ ലോകത്ത്‌; 
അസംഗനായ്‌ ഇരിക്കുക-ഒന്നിനോടും ഞാന്‍, എന്റേത്‌ എന്ന പറ്റല്‍ കൂടാതെ 
ജീവിക്കാന്‍ യത്നിക്കുക; ഇതല്ലാതെ-ഈ മാര്‍ഗമല്ലാതെ; നരന്-സത്യാനു 
ഭവം കൈവരാത്ത മനുഷ്യന്‍; ഒന്നും ചെയ്തിടാന്‍ ഇല്ല-ശ്രേയസ്കരമായി 
മറ്റൊന്നും ഇല്ല. 
ഈശന്‍ ജഗത്തിലെല്ലാം ആവസിക്കുന്നു. എന്നു കാണാന്‍ കഴിവില്ലെ 
ങ്കില്‍ മരണംവരെ ഈശ്വരാര്‍പ്പണ ബുദ്ധിയോടെ സ്വധര്‍മം അനുഷ്ഠിച്ചു 
കൊണ്ട്‌ ഈ ലോകത്ത്‌ ഒന്നിനോടും ഞാന്‍, എന്റേത്‌ എന്ന പറ്റല്‍ കൂടാതെ 
ജീവിക്കാന്‍ യത്നിക്കു. ഈ മാര്‍ഗമല്ലാതെ സത്യാനുഭവം കൈവരാത്ത മനു 
ഷ്യന്‍ ശ്രേയസ്കരമായി മറ്റൊന്നും ഇല്ല. 


കുര്‍വന്നേവേഹ കര്‍മാണി 


ത്യാഗവും ആത്മാനുഭൂതിയും ഒരാള്‍ക്കു സാദ്ധ്യമല്ലെന്നുവന്നാല്‍ പിന്നെ 
ഒരു മാര്‍ഗമേ അവശേഷിക്കുന്നുള്ളൂ. ഈശ്വരാര്‍പ്പണബുദ്ധിയും നിസ്സംഗത്വവും 
ശീലിച്ചുകൊണ്ട്‌ ധാര്‍മികങ്ങളായ കര്‍മങ്ങള്‍ ചെയ്തുതന്നെ കഴിഞ്ഞുകൂടു 
ക. കര്‍മവാസന ഒടുങ്ങുന്നതുവരെ ഫല കാമന പാടെ വിട്ടുപോവുകയില്ല. 
അങ്ങനെ ഒരു നുറു സംവത്സരം ജീവിക്കാന്‍ കഴിഞ്ഞു എന്നു വരാം. 
അപ്പോഴയ്ക്കും തല്‍ക്കാലജീവിതം തീരുമല്ലോ. ഇങ്ങനെ ജീവിച്ചാല്‍ നൂറു 
കൊല്ലം കഴിഞ്ഞു മരിച്ചാലും തല്‍ക്കാല ജീവിതത്തില്‍നിന്നും പതിക്കാനിട 
വരുന്നില്ല. ധര്‍മബുദ്ധിയോടെ കാമൃകര്‍മങ്ങള്‍ ചെയ്തു മനുഷ്യാഭിമാനിയായി 
ജീവിക്കുന്നവനെ പാപം ഒരിക്കലും പിടികൂടുന്നില്ല. ഈ രണ്ടാമത്തെ മന്ത്ര 
ത്തില്‍ പുണ്യകര്‍മങ്ങളെയും അവയുടെ ഫലത്തെയും കുറിച്ചാണു പ്രസ്താ 
വിക്കുന്നതെന്നു സ്പഷ്ടം. പാപകര്‍മങ്ങളെയും അവയുടെ ഫലത്തെയും 
കുറിച്ചു മുന്നാമത്തെ മന്ത്രത്തില്‍ പ്രതിപാദിക്കുന്നുണ്ട്‌. സാധാരണ കര്‍മമെന്നു 


698 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 





പറയുമ്പോള്‍ പലരും ശരീരത്തിന്റെ ബാഹ്യചേഷ്ടകളെ മാത്രമേ അര്‍ഥമാ 
ക്കാറുള്ളൂ. വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം കര്‍മമെന്നു പറയുന്നത്‌ 
അത്യന്തം സൂക്ഷ്മങ്ങളായ പ്രാണചലനങ്ങള്‍വരെയുള്ള എല്ലാ ശക്തി സ്പന്ദ 
നങ്ങളെയും ഉള്‍ക്കൊള്ളുന്നു. നിശ്വലവും നിത്യമുക്തവുമായ ആത്മസ്വരുപ 
ത്തില്‍ ശക്തിചലനം ആരംഭിക്കുന്നതോടെ സൂക്ഷ്മ രൂപത്തില്‍ ഓരോന്നോ 
രോന്നായി ്രപഞ്ചഘടകങ്ങളെല്ലാം ആവിര്‍ഭവിക്കുന്നു. ശക്തിസ്പന്ദന 
ത്തിന്റെ ഏറ്റക്കുറച്ചിലാണ്‌ ഒരു പ്രപഞ്ചദൃശ്യം സൂക്ഷ്മരുപത്തില്‍ 
നില്‍ക്കണോ സ്ഥൂലരൂപത്തില്‍ നില്‍ക്കണോ എന്നു തീരുമാനിക്കുന്നത്‌. 
ശക്തിസ്പന്ദനമാണു കര്‍മം. അതുകൊണ്ടാണ്‌ സര്‍വ പ്രപഞ്ചത്തെയും പടു 
ത്തുയര്‍ത്തി നിറുത്തിയിരിക്കുന്നതു കര്‍മമാണെന്ന്‌ വേദാന്തികള്‍ പറയുന്ന 
ത്‌. ലോകം കര്‍മബദ്ധമാണ്‌. അത്യത്ഭുതാവഹമായ ഈ പ്രപഞ്ചത്തില്‍ ആരെ 
വിടെ എങ്ങനെ നില്‍ക്കണമെന്നു തീരുമാനിക്കുന്ന ഒരേ ഒരു ഘടകം കര്‍മ 
മാണ്‌. ഈ കര്‍മമണ്ഡലമോ സൂക്ഷ്മസ്ഥുലരൂപത്തില്‍ സദാ കറങ്ങിക്കൊ 
ണ്ടിരിക്കുകയാണ്‌. ആത്മാവിനു വേണമെങ്കില്‍ ശക്തിനിര്‍മിതമായ കര്‍മമ 
ണ്ഡലത്തില്‍ കടന്ന്‌ ശരീരങ്ങളെ സ്വീകരിച്ചും ഉപേക്ഷിച്ചും മായാലോകത്തില്‍ 
ചരിച്ചുകൊണ്ടേയിരിക്കാം. അല്ലെങ്കില്‍ കര്‍മമണ്ഡലത്തെ ഉപേക്ഷിച്ച്‌ ശുദ്ധ 
മായ സ്വസ്വരൂപത്തില്‍ നിത്യമുക്തനായി സ്ഥിതിചെയ്യാം; കര്‍മവുമായുള്ള 
ബന്ധമാണ്‌ ആത്മാവിന്റെ സംസാരം. കര്‍മവിമുക്തിയാണു മോക്ഷം. 
വേദാന്തം കണ്ടെത്തിയിട്ടുള്ള ജീവിതരഹസ്യങ്ങള്‍ പ്രപഞ്ചത്തിന്റെ ഏതു കോ 
ണിലും അചഞ്ചലനിയമങ്ങളായി പ്രവര്‍ത്തിച്ചുപോരുന്നുവെന്ന്‌ ആത്മാര്‍ഥ 
തയുള്ള ഏതു സത്യാന്വേഷിക്കും ബോദ്ധ്യപ്പെടുന്നതാണ്‌. ഇക്കാര്യം നേരില്‍ 
തെളിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്‌ ഉപനിഷത്ത്‌ ത്യാഗത്തില്‍കൂടി ആത്മാനുഭൂ 
തിക്കു കഴിവില്ലാത്തവരുടെ ജീവതഗതി രണ്ടും മൂന്നും മന്ത്രങ്ങളില്‍ വ്യക്ത 
മായി വിവരിക്കുന്നത്‌. 


കാമ്യങ്ങളായ പുണ്യകര്‍മങ്ങള്‍ ചെയ്യുന്നവര്‍ തല്‍ക്കാല ജീവിതത്തെ 
ക്കാള്‍ സുഖാനുഭവയോഗ്യങ്ങളായ സ്വര്‍ഗഭൂമികളിലെത്തിച്ചേരുന്നു. അവ 
വേണമെന്നവര്‍ കൊതിക്കുന്നതുകൊണ്ടാണ്‌ സ്വര്‍ഗാദി ലോകങ്ങള്‍ അനുഭ 
വവിഷയമായിത്തീരുന്നത്‌. സ്വര്‍ഗവും മറ്റും ഉണ്ടോയെന്നു ചിലര്‍ക്കു സംശയം 
തോന്നിയേയ്ക്കാം. ഭൂലോകമോ സ്വര്‍ഗലോകമോ മറ്റേതു ലോകമായാലും 
അനുഭോക്താവിന്റെ കാമസങ്കല്‍പ്പങ്ങള്‍ക്കനുസരണമായി ബ്രഹ്മശക്തി 
യായമായയാണ്‌ അവയെല്ലാം ഉണ്ടാക്കിത്തീര്‍ക്കുന്നത്‌. മായയ്ക്ക്‌ സങ്കല്‍പ്പാ 
നുസരണമായി എന്തും എപ്പോഴും എവിടെയും ഉണ്ടാക്കി കാണിക്കാന്‍ കഴി 
യുമെന്നാണ്‌ സത്യം ദര്‍ശിച്ചിട്ടുള്ള വേദാന്തശാസ്ത്രം പ്രഖ്യാപിക്കുന്നത്‌. 
ഭൂലോകം പ്രായേണ കര്‍മഭൂമിയാണ്‌. സ്വര്‍ഗാദിലോകങ്ങള്‍ ഭോഗഭൂമികളും. 
ഭൂമിയില്‍വച്ചു പുണ്യം ചെയ്തയാള്‍ സ്വര്‍ഗാദിലോകങ്ങളിലെത്തിക്കഴിഞ്ഞാല്‍ 
പുണ്യം ക്ഷയിക്കുന്നതുവരെ അവിടെ സുഖഭോഗങ്ങള്‍ അനുഭവിച്ചു കഴി 
ഞ്ഞുകൂടുന്നു. പുണ്യക്ഷയത്തോടെ വീണ്ടും കര്‍മഭൂമിയായ ഭൂലോക 
ത്തേയ്ക്കു തിരിച്ചുവരുന്നു. പുണ്യകര്‍മം, സ്വര്‍ഗലോകം, മനുഷ്യജന്മം 
ഇങ്ങനെ ഈ ചക്രം ഇവിടെ തങ്ങിനില്‍ക്കുന്നിടത്തോളം കറങ്ങിക്കൊണ്ടേ 


ഈശാവാസ്സ്യോപന്തിഷത്ത്‌ 699 


യിരിക്കും. പുണ്യം ചെയ്യുന്നവര്‍ക്ക്‌ മര്‍ത്യജന്മത്തില്‍നിന്നും പതിക്കേണ്ടി വരു 
ന്നില്ല എന്ന മെച്ചമുണ്ട്‌. ഇക്കാര്യമൊക്കെയാണ്‌ രണ്ടാംമന്ത്രം വെളിപ്പെടുത്തി 
യിരിക്കുന്നത്‌. 

അപ്പോള്‍ മനുഷ്യജന്മം നേടിയാല്‍ പിന്നെയുണ്ടാകാവുന്ന ജീവിത്ര്ര 
മങ്ങളാണ്‌ ആദ്യത്തെ രണ്ടു മന്ത്രങ്ങള്‍ വിവരിക്കുന്നത്‌. തികഞ്ഞ സംഗ 
ത്യാഗം പരിശീലിച്ച്‌ ഒരുവനു കഴിയുമെങ്കില്‍ സര്‍വം ഈശ്വരമയമായനുഭ 
വിച്ചു ജീവിതത്തെ സഫലമാക്കാം. അല്ലെങ്കില്‍ പുണ്യകര്‍മങ്ങള്‍ അനു 
ഷ്ഠിച്ചു പാപസ്പര്‍ശമേല്‍ക്കാതെ പതനമൊഴിവാക്കി ജീവിതം തുടരാം. 
ഈ രണ്ടു മാര്‍ഗവും അംഗീകരിക്കുന്നില്ലെന്നുവന്നാല്‍ പിന്നെ അവശേഷി 
ക്കുന്ന മാര്‍ഗം മനുഷ്യജന്മത്തില്‍നിന്നും പതിക്കുകയെന്നുള്ളതാണ്‌. കിട്ടിയ 
മനുഷ്യജന്മത്തെ കളഞ്ഞുകുളിക്കുന്ന ഈ പതനക്രിയയെ ഉപനിഷത്ത്‌ 
ആത്മഹത്യയെന്നാണു വിളിക്കുന്നത്‌. മൂന്നാമത്തെ മരന്തവും അതിന്റെ 
ഭാഷാന്തരവും നോക്കുക:- 


മൂലം 


3. അസ്ധുര്യാ നാമ തേ ലോകാ 
അന്ധേന തമസാവ്യതാഃ 
താംസ്തേ ച്രേത്യാഭിഗച്ഛന്ത? 
യേ കേ ചാത്മഹനോ ജനാഃ 
അസുര്യാ നാമ-ആസുര സമ്പന്നന്മാരുടേതായ; തേലോകാഃ-പ്രസിദ്ധ 
ങ്ങളായ ലോകങ്ങള്‍; അന്ധേന തമസാ-കൂരിരുട്ടുകൊണ്ട്‌; ആവ്യതാഃ-നിറ 
ഞ്ഞവയാണ്‌; യേ കേ ച-ആരാരൊക്കെയാണോ; ആത്മഹനഃ ജനാഃ- 
ആത്മാവിനെ ഹനിച്ചു ജീവിക്കുന്നവര്‍; തേ-അവര്‍; പ്രേത്യ-തല്‍ക്കാലശരീരം 
വിട്ടാല്‍; താന്‍ -ഇരുട്ടുനിറഞ്ഞ ആ ലോകങ്ങളില്‍; അഭിഗച്ഛന്തി-ചെന്നു 
ചേരുന്നു. 
ആസുരസമ്പന്നന്മാരുടേതായ പ്രസിദ്ധങ്ങളായ ലോകങ്ങള്‍ കൂരിരിട്ടു 
കൊണ്ടു നിറഞ്ഞവയാണ്‌. ആരാരൊക്കെയാണോ ആത്മാവിനെ ഹനിച്ചു 
ജീവിക്കുന്നവര്‍, അവര്‍ തല്‍ക്കാലശരീരം വിട്ടാല്‍ ഇരുട്ടു നിറഞ്ഞ ആലോക 
ങ്ങളില്‍ എത്തിച്ചേരുന്നു. 
ഭാഷ 


3. ആസുരം ലോകമൊന്നുണ്ടു 

കൂരിരുട്ടാലതാവൃതം 

മോഹമാര്‍ന്നാത്മഹന്താക്കള്‍ 

പോകുന്നു മൃതരായതില്‍. 

ആസുരസമ്പന്നന്മാരുടേതായി കുരിരുട്ടുകൊണ്ടു മൂടിയ പ്രസിദ്ധമാ 
യൊരു ലോകമുണ്ട്‌. ആത്മാവിനെ ഹനിക്കുന്നവര്‍ ജഡദൃശ്യങ്ങളില്‍ മോഹിച്ച്‌ 
മരണാനന്തരം ആ ലോകത്തെത്തിച്ചേരുന്നു. 


700 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


ഇവിടെ “ലോകം” എന്നേകവചനം പ്രയോഗിച്ചിരിക്കുന്നത്‌ പ്രാതിനിധ്യ 
സ്വഭാവം അംഗീകരിച്ചുകൊണ്ടാണ്‌. ജഡദൃശ്യങ്ങളില്‍ ഞാന്‍, എന്റേത്‌ എന്ന 
മോഹമാണ്‌ ആത്മാവിനെ ഹനിക്കുന്ന പ്രകിയ. 


ആത്മഹനനവും പതനവും 


മനുഷ്യജന്മം ലഭിച്ചാലും ചിലര്‍ വീണ്ടും ആത്മഹത്യയില്‍തന്നെ വ്യാപ്യ 
തരായി കഴിയുന്നു. അവര്‍ ഇവിടെ നിന്നും യാത്രയായാല്‍ കൂരിരുട്ടു നിറഞ്ഞ 
ആസുരലോകങ്ങളില്‍ എത്തിച്ചേരുന്നു. അവര്‍ക്കവിടെ സ്വകര്‍മാനുസരണ 
മുള്ള യാതനകള്‍ അനുഭവിക്കേണ്ടതായും വരുന്നു. എന്താണ്‌ ആത്മഹത്യ? 
നിത്യചേതനവും ആനന്ദമ്വരൂപവുമായ ആത്മതത്ത്വത്തെ തിരിച്ചറിയാതെ 
ജീവന്‍ കൂടുതല്‍ കൂടുതല്‍ ജഡത്വം തന്നിലാരോപിച്ച്‌ അവയെക്കൊണ്ടു 
സുഖിക്കാന്‍ കൊതിക്കുന്നതാണ്‌ ആത്മഹത്യ. നിത്യാനിത്യ വസ്തുക്കളെ 
വേര്‍തിരിച്ചറിയാനുള്ള വിവേകശക്തിയും പേറിക്കൊണ്ടാണു മനുഷ്യജന്മം 
രൂപംകൊള്ളുന്നത്‌. ഈ കഴിവു മറ്റു ജീവികള്‍ക്കില്ലാതിരിക്കെ മനുഷ്യനു 
ലഭിച്ചതുകൊണ്ടുതന്നെ മനുഷ്യജന്മത്തിന്റെ പ്രധാന ലക്ഷ്യം അതു പ്രയോ 
ജനപ്പെടുത്തുകയാണെന്നു സിദ്ധിക്കുന്നു. അതുകൊണ്ടാണു വേദാന്തഗ്രന്ഥ 
ങ്ങള്‍ മറ്റെന്തുപദേശിക്കുന്നതിനും മുന്‍പായി നിത്യാനിത്യവസ്തു ബോധമു 
ളവാക്കാന്‍ ശ്രമിക്കുന്നത്‌. സ്വധര്‍മാനുഷ്ഠാനത്തിനും അങ്ങനെ കര്‍മയോഗ 
ത്തിനും പ്രാധാന്യം നല്‍കുന്ന ഗ്രന്ഥമായിട്ടാണല്ലൊ പലരും ഭഗവത്ഗീതയെ 
കണക്കാക്കുന്നത്‌. ഗീത രണ്ടാമദ്ധ്യായത്തിന്റെ ആരംഭത്തില്‍ മറ്റെല്ലാത്തിനു 
മുപരി നിത്യാനിത്യ വസ്തുക്കളെ വിവേചനം ചെയ്തറിയാനാണ്‌ ആവശ്യ 
പ്പെട്ടിരിക്കുന്നത്‌. നിത്യാനിത്യവസ്തു വിവേചനമുണ്ടെങ്കിലേ കര്‍മം കര്‍മയോ 
ഗമാവൂ. ഭക്തി ഭക്തിയോഗമാവൂ. ഒരു മൃഗത്തിനോടോ പക്ഷിയോടോ ഈ 
നിത്യാനിത്യവസ്തുവിവേകം ഉപദേശിച്ചതുകൊണ്ടു കാര്യമില്ല. അപ്പോള്‍ മറ്റു 
ജീവികളെ അപേക്ഷിച്ചു മനുഷ്യനുമാത്രം പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള ഒരീ 
ശ്വരാനുഗ്രഹമാണ്‌ ഈ വസ്തുവിവേചന സാമര്‍ഥ്യം. ചിലര്‍ ചോദിക്കാറുണ്ട്‌ 
സത്യത്തെ അന്വേഷിച്ചിട്ടെന്തുവേണം? ഇപ്പോഴുള്ള ഭോഗങ്ങളൊക്കെ അനു 
ഭവിച്ചു സുഖിച്ചാല്‍ പോരേ? ധാരാളം മതി. പക്ഷെ അങ്ങനെയായാല്‍ മനു 
ഷ്യനു പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള അനുഗ്രഹം ജഗന്നിയന്താവു പിന്‍വലി 
ക്കും. ഉപയോഗപ്പെടുത്താത്ത അനുഗ്രഹങ്ങള്‍ തുടര്‍ന്നു നിലനിറുത്താന്‍ 
ഈശ്വരന്‍ കൂട്ടാക്കാറില്ല. നിത്യാ നിത്യവസ്തുവിവേകസാമര്‍ഥ്യത്തെ അവ 
ഗണിക്കുന്നതോടുകൂടി പതനത്തിനുള്ള പടിവാതിലുകള്‍ തുറക്കപ്പെടും. 
അതോടെ ആത്മഹത്യയുടെ ആരംഭവും കുറിക്കപ്പെടും. തല്‍ക്കാലശരീര 
ത്തില്‍തന്നെ ബുദ്ധിയുടെ പതന ക്രമം ഏതാണ്ടിങ്ങനെ സംഗ്രഹിക്കാം. 
ബുദ്ധിക്കു സമീപിക്കാന്‍ ഒരു നിതൃവസ്തുവില്ലെന്നുവന്നാല്‍ അതു സദാ 
നശ്വരങ്ങളായ ജഡപദാര്‍ഥങ്ങളുടെ ധ്യാനത്തില്‍ ഏര്‍പ്പെടും. ധ്യാനം ആ 
വസ്തുക്കളോടു വിട്ടുമാറാത്ത സംഗത്തെയുളവാക്കും. സംഗം അതു കിട്ടി 
യേതീരു എന്ന കാമത്തിനു കാരണമായി ഭവിക്കും. കാമത്തിനു ഭംഗം വന്നാല്‍ 
ക്രോധം ആവിര്‍ഭവിക്കും. ഇതാണാസുരസമ്പത്തിന്റെ രൂപംകൊള്ളല്‍. 


ഈശാവാസ്ധ്യോപനിഷത്ത്‌ 701 





ക്രോധം ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും തളര്‍ത്തിക്കളയും. തുടര്‍ന്നു 
ഞാനാര്‍, എന്തിനിവിടെ വന്നു എന്നുള്ള കാര്യങ്ങള്‍ അപ്പാടെ മറക്കും; ബുദ്ധി 
നശിക്കും. അതോടെ മനുഷ്യജന്മം നഷ്ടമാവുകയും ചെയ്യും.മനുഷ്യശരീരം 
നിലനില്‍ക്കവേതന്നെ ഇങ്ങനെ മൃഗത്വത്തിലേക്കു പതിക്കുന്ന വ്യക്തികളെ 
നമുക്കു ചുറ്റുപാടു ധാരാളം കാണാന്‍ കഴിയും. ശരീരം വിട്ടാല്‍ പിന്നെ ഇവ 
രുടെ സ്ഥിതിയെന്താണ്‌? ആസുരലോകങ്ങളില്‍ എത്തിച്ചേരുന്നു. ആസു 
രലോകമുണ്ടോ? ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ? ഇത്തരം ചോദ്യ 
ങ്ങള്‍ പലരും ചോദിക്കാറുണ്ട്‌. ഇക്കൂട്ടരോട്‌, മനുഷ്യലോകമുണ്ടോ? 
തല്‍ക്കാലം ഇവരെ മനുഷ്യലോകത്തെത്തിച്ച നിയമം എന്താണ്‌? എന്നീ 
ചോദ്യങ്ങള്‍ തിരിച്ചു ചോദിക്കയേ നിര്‍വാഹമുള്ളൂ. അവനവന്റെ സങ്കല്‍പ്പാ 
നുസരണമായ കര്‍മഗതിയാണ്‌ അവനവന്റെ ജന്മത്തെയും ലോകത്തെയും 
തീരുമാനിക്കുന്നത്‌. കര്‍മഗതിയനുസരിച്ചു കാണപ്പെടുന്നത്‌ എന്നാണു ലോക 
ശബ്ദത്തിനര്‍ഥം. മനുഷ്യശരീരത്തിലോ മൃഗശരീരത്തിലോ വൃക്ഷ ശരീര 
ത്തിലോ ഏതിലാണ്‌ ഒരു ജീവന്‍ വ്യക്തരുപം കൈക്കൊള്ളേണ്ടതെന്നു തീരു 
മാനിക്കുന്ന ഒരേയൊരു ഘടകം കര്‍മത്തിന്റെ സുക്ഷ്മരുപമായ സങ്കല്‍പ്പ 
മാണ്‌. മരണവേളയില്‍ നിലവിലുള്ള ഉത്കടസങ്കല്‍പ്പമാണ്‌ തുടര്‍ന്നുള്ള ജീവ 
ശരീരത്തിന്റെ നിയമാകഘടകം. സത്യസ്വരൂപത്തില്‍ ജീവന്‍ വിവിധ ലോക 
ങ്ങളുടെ പ്രതീതിയുളവാക്കുന്ന ഉപകരണങ്ങളാണു ശരീരങ്ങള്‍. ലോകങ്ങള്‍ 
കേവലം സങ്കല്‍പ്പജന്യങ്ങളായ തല്‍ക്കാല ദര്‍ശനങ്ങള്‍ മാത്രം. മനുഷ്യന്‍ 
തന്റേതെന്നഭിമാനിക്കുന്ന ഈ ഭൂലോകത്തില്‍ തന്നെ വാസ്തവത്തില്‍ എത്ര 
ലോകങ്ങള്‍ നിലവിലുണ്ട്‌. ഇക്കാര്യംപോലും അന്ധതമസ്സുകൊണ്ടു മൂടിപ്പോയ 
പുരുഷദൃഷ്ടിക്കു സ്പഷ്ടമാകുന്നില്ല. ഇവിടെത്തന്നെ മൃഗ ലോകവും വൃക്ഷ 
ലോകവുമൊക്കെ വേവ്വേറെയാണെന്നുള്ള വസ്തുത നിഷേധിക്കാന്‍ പറ്റുമോ? 
പക്ഷികളും മൃഗങ്ങളും പദാര്‍ഥങ്ങളെ അറിയുന്നതും അനുഭവിക്കുന്നതും 
മനുഷ്യരെപ്പോലെയല്ലെന്നു ഇന്നു ജന്തുശാസ്ത്രം തെളിയിച്ചുകഴിഞ്ഞിട്ടുണ്ട്‌. 
വിളക്കെരിയുന്നതു കണ്ടിട്ട്‌ അതിനെ ഭക്ഷിക്കാന്‍ പാഞ്ഞടുക്കുന്ന ശലഭങ്ങ 
ളുടെ ലോകം മനുഷ്യലോകത്തില്‍നിന്നും ഭിന്നമാണെന്നു പറയേണ്ടതില്ലല്ലോ. 
ഇനി മനുഷ്യന്റെ കാഴ്ചയൊക്കെ ശരി, മറ്റുള്ളവരുടെ കാഴ്ചകളൊക്കെ തെറ്റ്‌ 
എന്നു പറയാന്‍ വല്ല പ്രമാണവും ഉണ്ടോ? മനുഷ്യന്റേതിനെയപേക്ഷിച്ച്‌ ഭിന്ന 
ങ്ങളായ ദര്‍ശനോപകരണങ്ങളുള്ള വല്ല ദേവന്മാരുമുണ്ടെങ്കില്‍ മനുഷ്യലോ 
കത്തെത്തന്നെ അവര്‍ കാണുന്നത്‌ മറ്റൊരു രീതിയിലാണെന്നുവരാം. എന്തിന്‌, 
മനുഷ്യന്‍തന്നെ അവന്റെ ദര്‍ശനോപകരണങ്ങളെ സാധനാനുഷ്ഠാനങ്ങ 
ളില്‍ക്കൂടി പരിഷ്കരിക്കുമെങ്കില്‍ ഇന്നത്തേതില്‍നിന്നും തികച്ചും ഭിന്നമായ 
ഒരു ലോകം ഇവിടെത്തന്നെ കണ്ടെത്താന്‍ കഴിയുമെന്നു സതൃദര്‍ശികള്‍ 
അനുഭവം കൊണ്ടു തെളിയിച്ചിട്ടുണ്ട്‌. ഇക്കാണുന്ന ജഡ്രപപഞ്ചത്തെ മുഴു 
വന്‍ ജഡസ്പര്‍ശമില്ലാത്ത ചേതന സത്തയായി സത്യദര്‍ശികള്‍ക്കു കാണാന്‍ 
കഴിഞ്ഞതുകൊണ്ടാണല്ലോ “ഈശാവാസ്യമിദം സര്‍വം” എന്നവര്‍ പ്രഖ്യാപി 
ച്ചത്‌. ജഡങ്ങളായി കാണപ്പെടുന്ന ഓരോ വസ്തുവിലെയും പരമാണുക്കൾ 
അതിവേഗത്തില്‍ ചലിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണല്ലോ ശാസ്ത്രസിദ്ധാന്തം. 


702 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


തക്ക ഉപകരണങ്ങളില്‍കൂടി നോക്കിയാല്‍ ആ ചലനം പ്രത്യക്ഷത്തില്‍ അറി 
യുവാനും കഴിയും. അപ്പോള്‍ വേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന പദാര്‍ഥങ്ങളെ 
യാണു നിശ്ചലങ്ങളായി നാമിന്നു ദര്‍ശിച്ചു കൊണ്ടിരിക്കുന്നത്‌. എന്നിട്ടും താന്‍ 
കാണുന്ന ലോകം മാത്രമേയുള്ളൂ എന്നു ശഠിക്കുന്ന മന്ദബുദ്ധിയെക്കുറിച്ച്‌ 
എന്തു പറയാനാണ്‌? സൂക്ഷ്മമായി ചിന്തിച്ചുനോക്കിയാല്‍ ഒരു കാര്യം തെളി 
യും. എല്ലാ ജീവികളും എന്തോ ഒന്നിനെ കാണുന്നുണ്ട്‌. പക്ഷെ കാഴ്ച 
യ്ക്കുള്ള ഉപകരണത്തിന്റെ പരിമിതിനിമിത്തം പൂര്‍ണമായി കാണാന്‍ കഴി 
യുന്നില്ല. പൂര്‍ണവസ്തുവിനെ അല്‍പ്പാല്‍പ്പമായി തെറ്റിദ്ധരിച്ചു കാണുന്നതുത 
ന്നെയാണു ലോകങ്ങള്‍. ഉപകരണങ്ങളുടെ ഗുണദോഷങ്ങളനുസരിച്ച്‌ ഈ 
കാഴ്ച എപ്പോഴും എവിടെയും മാറിമാറി വരാവുന്നതാണ്‌. അതുകൊണ്ട്‌ ഒരേ 
യിടത്തുതന്നെ പലര്‍ക്കു പല ലോകങ്ങള്‍ ദര്‍ശനവിഷയമാകാമെന്നു വന്നു 
കൂടുന്നു. പൂര്‍ണദര്‍ശനത്തില്‍ മാത്രമേ സത്യം തെളിയു. സങ്കല്‍പ്പമണ്ഡല 
ത്തില്‍ ഉഴലുന്നിടത്തോളം അതിനുതക്കവണ്ണം മാറിമാറി വരുന്ന ലോകാനു 
ഭവങ്ങള്‍ യുക്തിക്കുപോലും നിരക്കുന്ന ശാസ്ത്രതത്വം തന്നെയാണ്‌. ആ 
സ്ഥിതിക്ക്‌ സങ്കല്‍പ്പം ആസുരമായാല്‍ ആസുരമായ ലോകവും യാതനയും 
അനുഭവിക്കേണ്ടിവരുമെന്നു പറയേണ്ടതില്ലല്ലോ. മഹത്തായ ഈ ജീവിതര 
ഹസ്യമാണുപനിഷത്ത്‌ പ്രസ്തുത മന്ത്രത്തില്‍ വ്യക്തമാക്കിയിരിക്കുന്നത്‌. ജഡ 
സങ്കല്‍പ്പങ്ങള്‍ക്കു കട്ടി കൂടുന്തോറും ചേതനസത്യത്തില്‍നിന്നും അകന്നക 
ന്നുപോകുമെന്നും പറയേണ്ടതില്ല. ജന്തുലോകത്തിനു ചേതനസത്യത്തെക്കു 
റിച്ചു ഒന്നും ഭാവനചെയ്യാന്‍പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ്‌ ഉപനി 
ഷത്ത്‌ ആസുരലോകങ്ങള്‍ കൂരിരുട്ടുകൊണ്ടു മൂടിയവയാണെന്നു പ്രസ്താ 
വിച്ചിരിക്കുന്നത്‌. ഈ ആസുരലോകങ്ങളിലേക്കു പതിക്കാന്‍ ആഗ്രഹമില്ലാ 
ത്തവര്‍ നിശ്ചയമായും പരമസത്യമെന്തെന്നു തിരയേണ്ടതാണ്‌. 

ഉപനിഷത്ത്‌ ആദ്യത്തെ മൂന്നു മന്ത്രങ്ങളില്‍ മനുഷ്യ ജീവിതത്തിനു 
സംഭവിക്കാവുന്ന മൂന്നുവിധം ഗതികളെയാണ്‌ എടുത്തുകാട്ടിയത്‌. വേണമെ 
ങ്കില്‍ പരമസത്യമെന്ന ലക്ഷ്യം പ്രാപിച്ചു ധന്യത നേടാം. അല്ലെങ്കില്‍ പുണ്യ 
കര്‍മങ്ങള്‍ ചെയ്തു പതിക്കാതെ കഴിച്ചുകൂട്ടാം. അതും സാധിച്ചില്ലെങ്കില്‍ 
ആത്മഹന്താക്കളായി പതിക്കാം. ഈ വിവരണം കൊണ്ടുതന്നെ സത്യസ്വ 
രൂപം സാക്ഷാത്കരിക്കലാവണം ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്നുപനി 
ഷത്തു പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കില്‍ ആ സത്യത്തിന്റെ സ്വരു 
പമെന്താണെന്നറിയണമല്ലോ. കരുണാമയിയായ ശ്രുതി നാലും അഞ്ചും മന്ത്ര 
ങ്ങള്‍കൊണ്ട്‌ സത്യസ്വരൂപം കാട്ടിത്തരാന്‍ ശ്രമിക്കുകയാണ്‌. നാലാമത്തെ 
മന്ത്രമിതാണ്‌:- 


മുലാ 
4. അനേജദേകം മനസോജവീയോ 
നൈനദ്ദേവാ ആപ്നുവ൯ പുര്‍വമര്‍ഷത്‌ 


തദ്ധാവതോന്യാനത്യേതി തിഷ്ഠത്‌ 
തസ്മിന്നപോ മാതരിശ്വാ ദധാതി. 


ഈശാവാസ്ധ്യോപനിഷത്ത്‌ 703 


അനേജത്‌-അതു ചലിക്കാത്തതാണ്‌; ഏകം-എല്ലായിടത്തും ഒന്നാണ്‌; 
മനസോ ജവീയ-മനസ്സിനേക്കാള്‍ വേഗതയുള്ളതാണ്‌; പൂര്‍വം അര്‍ഷത്‌- 
മുന്‍പേ പോയിക്കഴിഞ്ഞ; ഏനത്-ഇതിനെ; ദേവാ$-ഇന്ദ്രിയങ്ങള്‍; ന ആപ്നു 
വന്‍-കണ്ടെത്തിയില്ല; തിഷ്ഠത്‌ തത്‌-ഉറച്ചു നില്‍ക്കുന്ന അത്‌; ധാവതഃ 
അന്യാന്‍-പാഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവയെ; അത്യേതി-കടന്നുപോകുന്ന 
തായി കാണപ്പെടുന്നു; തസ്മിന്‍-അതില്‍; മാതരിശ്വാ-പ്രാണ രൂപിയായ വായു; 
അപഃ-എല്ലാ പ്രപഞ്ചഘടകങ്ങളുടെയും കര്‍മങ്ങളെ; ദധാതി-നിലനിറുത്തി 
പ്പോരുന്നു. 
അതു ചലിക്കാത്തതാണ്‌. എല്ലായിടത്തും ഒന്നാണ്‌. മനസ്സിനെക്കാള്‍ 
വേഗതയുള്ളതാണ്‌. മുന്‍പേ പോയിക്കഴിഞ്ഞ ഇതിനെ ഇന്ദ്രിയങ്ങള്‍ കണ്ടെ 
ത്തിയില്ല. ഉറച്ചുനില്‍ക്കുന്ന അത്‌ പാഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവയെ കട 
ന്നുപോകുന്നതായി കാണപ്പെടുന്നു. ഇതില്‍ പ്രാണരൂപിയായ വായു എല്ലാ 
പ്രപഞ്ചഘടകങ്ങളുടെയും കര്‍മങ്ങളെ നിലനിറുത്തിപ്പോരുന്നു. 


ഈ മന്ത്രത്തിന്റെ അര്‍ഥം നാരായണഗുരുദേവന്‍ തന്റെ തര്‍ജമയിലെ 
നാലും അഞ്ചും മന്ത്രങ്ങള്‍ കൊണ്ടാണ്‌ വിവരിച്ചിരിക്കുന്നത്‌;- 


ഭാഷ 


4. ഇളകാതേകമായേറ്റം 
ജിതമാനസവേഗമായ്‌ 
മുന്നിലാമതിലെത്താതെ 
നിന്നുപോയിന്ദ്രിയാവലി 


5. അതു നില്‍ക്കുന്നു പോകുന്നി- 
തോടുമന്യത്തിനപ്പുറം 
അതിന്‍ പ്രാണസ്പന്ദനത്തി- 
ന്നധീനം സര്‍വകര്‍മവും 


ആ സത്യം. ഇളക്കമില്ലാത്തതാണ്‌. എല്ലായിടത്തും ഒന്നാണ്‌. അതിയായ 
ഗതിവേഗം കൊണ്ടു മനസ്സിനെ ജയിക്കുന്നതാണ്‌. മുന്‍പേ പോയ അതിനെ 
കണ്ടെത്താന്‍ കഴിയാതെ ഇന്ദ്രിയക്കൂട്ടം നിന്നുപോയി. അതുറച്ചു നില്‍ക്കു 
ന്നതാണ്‌. ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ളതിനൊക്കെ അപ്പുറം പോകുന്നതായി 
കാണുന്നു. എല്ലാറ്റിന്റൈയും കര്‍മങ്ങള്‍ അതിന്റെ പ്രാണചലനത്തെ ആശ്ര 
യിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 


സത്ൃസ്വരൂപവിവരണം 


പ്രപഞ്ചത്തിന്റെ ആദികാരണമാണല്ലോ സത്യം. അപ്പോള്‍ ആ കാരണ 
വസ്തു പ്രപഞ്ചോത്പത്തിക്കാവശ്യമുള്ള എല്ലാ ശക്തികളുടെയും ഉറവിട 
മാണെന്നു തീര്‍ച്ച. അതുകൊണ്ടുതന്നെ അതു സര്‍വശക്തനാണ്‌. കാര്യരൂപ 
ങ്ങളായ പ്രപഞ്ചദൃശ്യങ്ങളില്‍ സര്‍വത്ര കാരണരുപമായ ആ സത്യം വ്യാപി 
ച്ചിരുന്നേ പറ്റു എന്നും നിശ്ചയമാണ്‌. അപ്പോള്‍ അതു സര്‍വവ്യാപിയുമാണ്‌. 


704. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


അങ്ങനെ സര്‍വ ശക്തനും സര്‍വവ്യാപിയുമായ കാരണപുരുഷനെ നശ്വരവും 
ചഞ്ചലവുമായ പ്രപഞ്ചകാര്യങ്ങളോടു കൂട്ടിക്കലര്‍ത്തി കാണിച്ചുതരാനാണ്‌ 
ഉപനിഷത്തിന്റെ ശ്രമം. ്രസ്തുതമായ ഉപനിഷന്മന്ത്രത്തിലെ പദങ്ങളെ സത്യ 
സ്വരുപത്തോടു ബന്ധപ്പെട്ടവയെന്നും പ്രപഞ്ചത്തോടു ബന്ധപ്പെട്ടവയെന്നും 
രണ്ടായി വേര്‍തിരിച്ചുകണ്ടാല്‍ ഇക്കാര്യം കുറേക്കൂടി സ്പഷ്ടമാകും. ചലി 
ക്കാത്തത്‌, രണ്ടില്ലാത്തത്‌, ഉറച്ചുനില്‍ക്കുന്നത്‌, പ്രാണനാശ്രയമായത്‌ എന്നിവ 
നേരിട്ട്‌ സത്യസ്വരുപത്തെ കാട്ടിത്തരുന്ന വാക്കുകളാണ്‌. മനസ്സിനെക്കാള്‍ വേഗ 
മുള്ളത്‌, ഇന്ദ്രിയങ്ങളുടെ മുന്‍പില്‍ ഗമിക്കുന്നത്‌, പാഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന 
എല്ലാറ്റിനെയും കടന്നു നില്‍ക്കുന്നത്‌, ജീവജാലങ്ങളുടെ കര്‍മങ്ങളെ താങ്ങി 
നില്‍ക്കാന്‍ പ്രാണനെ സഹായിക്കുന്നത്‌ എന്നിവ പ്രപഞ്ചത്തോടും ബന്ധ 
പ്പെടുത്തിയുള്ള വിവരണങ്ങളാണ്‌. സത്യ സ്വരൂപം വിവരിക്കുക മാത്രമല്ല 
യുക്തിയുക്തം ആ സത്യത്തെ ബോദ്ധ്യപ്പെടുത്തുവാനുള്ള മാര്‍ഗവും ഉപനി 
ഷത്ത്‌ പ്രസ്തുത മന്ത്രത്തില്‍ സൂചിപ്പിച്ചിരിക്കുകയാണ്‌. സത്യാന്വേഷണ 
മെന്നു പറയുന്നത്‌ പ്രപഞ്ചത്തിന്റെ പരമകാരണത്തെക്കുറിച്ചുള്ള അന്വേഷ 
ണമാണ്‌. കാര്യരുപങ്ങളെ ഓരോന്നോരോന്നായി പരിശോധിച്ചുവേണം ആ 
കാരണം കണ്ടെത്തുവാന്‍. പ്രപഞ്ചാനുഭവത്തിനുതകുന്ന മൂന്നു സുപ്രധാന 
കാര്യങ്ങളെ ഉപനിഷത്ത്‌ ഈ മന്ത്രത്തില്‍ നിര്‍ദേശിക്കുന്നു. അവയത്രേ മന 
സ്സ്‌, ഇന്ദ്രിയങ്ങള്‍, പ്രാണന്‍ എന്നിവ. മുലമന്ത്രത്തില്‍ ദേവന്മാരെന്ന പദം 
കൊണ്ട്‌ ഇന്ദ്രിങ്ങളെയാണര്‍ഥമാക്കുന്നത്‌. പ്രപഞ്ചം കണ്ടനുഭവിക്കുന്ന 
ബുദ്ധിയുള്ള ഒരു ചിന്തകന്‍ അപ്രതിമമായ ഈ കാഴ്ചയുടെ ഉറവിടമായി 
ആദ്യം കണ്ടുപിടിക്കുന്നത്‌ മനസ്സിനെയാണ്‌. വിത്തും വൃക്ഷവുമെന്നപോലെ 
പ്രപഞ്ചാനുഭവത്തില്‍ ഒരിക്കലും വേര്‍പെടുത്തി നിറുത്താന്‍ കഴിയാത്ത 
സൂക്ഷ്മ സ്ഥുലഘടകങ്ങളാണ്‌ മനസ്സും ബാഹ്യ ദൃശ്യങ്ങളും. മനസ്സില്ലെങ്കില്‍ 
ബാഹ്യദൃശ്യങ്ങളില്ല; ബാഹ്യ ദൃശ്യങ്ങളില്ലെങ്കില്‍ മനസ്സില്ല. മനസ്സിന്റെയും 
ബാഹ്യപ്രപഞ്ചത്തിന്റെയും ഈ സാപേക്ഷസ്വഭാവം അല്‍പം ചിന്താശക്തി 
യുള്ള ആര്‍ക്കും ഗ്രഹിക്കാവുന്നതാണ്‌. അങ്ങനെ ബാഹ്യപ്രപഞ്ചം സ്ഥുലജ 
ഡമാണെങ്കില്‍ അതിന്റെ വിത്തായ മനസ്സ്‌ സൂക്ഷ്മജഡമാണെന്നും തീരുമാ 
നിക്കാന്‍ പ്രയാസമില്ല. 


സ്ഥുലജഡമായ ബാഹ്യപ്രപഞ്ചം മനസ്സിന്റെ പ്രിണാമമാണെങ്കില്‍ ഇനി 
മനസ്സിന്റെ കാരണമെന്തന്നാണന്വേഷിക്കേണ്ടത്‌. മനസ്സിനെ വിശകലനം 
ചെയ്തു നോക്കിയപ്പോള്‍ അതു പഞ്ചേന്ദ്രിയങ്ങളുടെ സമ്മിളിതരുപമാണെന്ന്‌ 
അനായാസേന ബോദ്ധ്യപ്പെട്ടു. പഞ്ചേന്ദ്രിയങ്ങള്‍ കൊണ്ടെത്തിക്കുന്ന ശബ്ദ 
സ്പര്‍ശരുപരസഗന്ധങ്ങളുടെ കൂടിക്കലര്‍ന്ന രൂപമാണ്‌ മനസ്സ്‌. മനസ്സിന്റെ 
വിചാരവികാരാത്മകമായ ഏതു ചലനത്തെയും ഈ അഞ്ചു ഭൂതതന്മാത്രക 
ളുടെ പല അളവിലുള്ള കൂടിക്കലര്‍പ്പായി കാണാന്‍ മനസ്സിനെ സ്വയം നിയ 
ന്ത്രിച്ചു പഠിക്കുന്ന ആര്‍ക്കും പ്രയാസമുണ്ടാവില്ല. മനസ്സിനു രൂപംകൊടുക്കു 
ന്നതു തന്മാത്രകളാണെങ്കില്‍ ഇനിയും ഈ ഭൂതതന്മാത്രകളെ രുപപ്പെടു 
ത്തുന്ന കാരണമേതെന്നാണല്ലോ അന്വേഷിക്കേണ്ടത്‌. ആ അന്വേഷണം 
മുന്നോട്ടു നീങ്ങിയതോടെ അതിസൂക്ഷ്മങ്ങളായ ശക്തി സ്പന്ദനങ്ങളാണ്‌ 


ഇരശാവാസ്ധ്യോചനിഷത്ത്‌ 705 


ഭൂതതന്മാത്രകളെ സൃഷ്ടിക്കുന്നതെന്ന അചിരേണ തെളിഞ്ഞു. സ്പന്ദനവേ 
ഗതയുടെ ഏറ്റക്കുറവനുസരിച്ച്‌ ശക്തിസ്പന്ദനങ്ങള്‍ക്കു തന്നെ വിവിധ തല 
ങ്ങളുണ്ടെന്നറിയേണ്ടതാണ്‌. പ്രപഞ്ചഘടകങ്ങളുടെയെല്ലാം കര്‍മചലനങ്ങളെ 
താങ്ങിനില്‍ക്കുന്നത്‌ ഈ ശക്തിസ്പന്ദനങ്ങളാണ്‌. വേദാന്തം “പ്രാണന്‍” 
എന്നാണീ ശക്തിസ്പന്ദനങ്ങള്‍ക്കു പേരിട്ടിരിക്കുന്നത്‌. പ്രസ്തുതമായ ഉപ 
നിഷന്മന്ത്രത്തിലെ ഒടുവിലത്തെ വരിയില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നതിക്കാര്യമാ 
ണ്‌. വേദാന്തത്തിന്റെ ഈ ഘട്ടം വരെയുള്ള പ്രപഞ്ചവിശകലനം ഇന്നു ഭൌതിക 
ശാസ്ത്രത്തിനും ബോദ്ധ്യമായിക്കഴിഞ്ഞിട്ടുള്ളതാണ്‌. വേദാന്തമാകട്ടെ 
പ്രാണന്റെ അഥവാ ശക്തിസ്പന്ദനത്തിന്റെ ഉറവിടമായി ബോധം ഘനീഭവിച്ച 
അചഞ്ചലമായ ഒരദ്വ യസത്യത്തെ കണ്ടെത്തിയിട്ടുണ്ട്‌. അതിനാണ്‌ ആത്മാ 
വ്‌, ബ്രഹ്മം എന്നൊക്കെ പേരിട്ടിട്ടുള്ളത്‌. ഉദിച്ചസ്തമിച്ചു സദാ ചലിച്ചുകൊ 
ണ്ടിരിക്കുന്ന പ്രാണസ്പന്ദനങ്ങള്‍ എങ്ങനെയാണ്‌ അചഞ്ചലമായ ബ്രഹ്മത 
ത്ത്വമാകുന്നത്‌? മാത്രമല്ല പ്രാണന്‍വരെയുള്ള ചലിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന 
പ്രപഞ്ചഘടകങ്ങള്‍ക്ക്‌ നിന്നുചലിക്കണമെങ്കില്‍ അചഞ്ചലമായ ഒരധിഷ്ഠാനം 
കൂടിയേതീരു. ഇളകാത്തതും ബോധഘനവുമായ ഒരധിഷ്ഠാനത്തില്‍നിന്നാണ്‌ 
പ്രാണചലനം ആരംഭിക്കുന്നതെന്ന്‌ ഭാരതത്തിലെ സത്യദര്‍ശികള്‍ കണ്ടുപി 
ടിച്ചിട്ടുണ്ട്‌. ഉപനിഷന്മന്ത്രത്തിലെ ഒടുവിലത്തെ വരിയില്‍ പ്രാണന്റെ അധി 
ഷ്ഠാനമാണീ അചഞ്ചലസത്യമെന്നു വ്യക്തമാക്കിയിരിക്കുന്നു. 


ഭാരതീയ സത്യാന്വേഷികള്‍ ഈ വിവരങ്ങളൊക്കെ ഈഹിച്ചറിഞ്ഞ 
താണോ? യുക്തിചിന്തകൊണ്ടുതന്നെ അവര്‍ക്കിതൊക്കെ ബോദ്ധ്യമായി. 
പക്ഷെ അതുകൊണ്ടുമാത്രം അവര്‍ സംതൃപ്തരായില്ല. ആധുനികശാസ്ത്രം 
ഒരു പരീക്ഷണശാലയില്‍ സിദ്ധാന്തങ്ങള്‍ പരീക്ഷിച്ചുറപ്പിക്കുന്നതിനെക്കാള്‍ 
ഏറെ വ്യക്തതയോടുകൂടി ഈ നിഗമനങ്ങള്‍ വേദാന്തികള്‍ പരീക്ഷിച്ചുറപ്പിച്ചു. 
അവരുടെ പരീക്ഷണശാലകള്‍ സ്വന്തം ഹൃദയതലങ്ങള്‍ തന്നെയായിരുന്നു 
വെന്നേ വ്യത്യാസമുള്ളൂ. പരീക്ഷണത്തിനു പുറമേ ഇടമില്ലാഞ്ഞിട്ടില്ല. 
നിലനില്‍പ്പിന്റെ അതിസൂക്ഷ്മങ്ങളായ തലങ്ങള്‍ ഉള്ളിലേക്കു തിരിഞ്ഞുള്ള 
പരീക്ഷണം കൊണ്ടു മാത്രമേ വെളിപ്പെടു എന്നവര്‍ക്കു മനസ്സിലായതു 
കൊണ്ടാണ്‌. നാം മനസ്സുമുതല്‍ പുറകോട്ട്‌ കാരണത്തെ അന്വേഷിച്ചാണ്‌ 
ആത്മതലത്തില്‍ എത്തിച്ചേര്‍ന്നത്‌. ഇനി നമുക്ക്‌ ആത്മതലത്തില്‍ കാര്യങ്ങളെ 
പിന്‍തുടര്‍ന്ന്‌ ദൃശ്യപ്രപഞ്ചത്തിന്റെ അടുക്കലേക്ക്‌ ചെന്നുനോക്കാം. അതോടെ 
മന്ത്രാര്‍ഥം സുസ്പഷ്ടമാകും. നിശ്ചലവും ബോധാനന്ദസ്വരുപവുമായ ആത്മ 
സത്തയിലാണ്‌ സര്‍വ പ്രപഞ്ച ദൃശ്യങ്ങളെയും രൂപപ്പെടുത്തുന്ന പ്രാണച 
ലനം ആരംഭിക്കുന്നത്‌. സൂക്ഷ്മമായ പ്രാണചലനത്തിന്‌ സ്പന്ദിച്ചു വേഗം 
വര്‍ധിച്ചതോടുകൂടി അതില്‍ ശബ്ദസ്പര്‍ശരൂപരസഗന്ധങ്ങളെന്ന ഭൂതതന്മാ 
ത്രകളും അവയുടേതായ ജ്ഞാനേന്ദ്രിയങ്ങളും രൂപംകൊണ്ടു. അവ ഒരുമിച്ചു 
വീണ്ടും സ്പന്ദിച്ചുയര്‍ന്നപ്പോള്‍ അടുത്ത ഘട്ടമായ മനസ്സാവിര്‍ഭവിച്ചു. മനസ്സ്‌ 
വീണ്ടും സ്പന്ദിച്ച്‌ സ്ഥുലരൂപം കൈക്കൊണ്ടതാണ്‌ ഈ മഹാപ്രപഞ്ചം. അച 
ഞ്ചലമായ ആത്മസത്തക്കുള്ളിലാണ്‌ ഈ ആവിര്‍ഭാവതിരോഭാവങ്ങളൊക്കെ 
നടക്കുന്നത്‌. 


77-2003 45 


706 ശ്രീനാരായണ ഗുരുയദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം // 


ഇനി നമുക്ക്‌ മന്ത്രാര്‍ഥം ഒന്നുകുടി പരിശോധിക്കാം. പ്രാണന്‍മുതല്‍ 
പ്രപഞ്ചദൃശ്യങ്ങള്‍വരെ ഉണ്ടായി മറയുന്ന ശക്തിസ്പന്ദനഘട്ടങ്ങളാണ്‌. 
ഇവ ഉണ്ടാകുന്നതിനുമുമ്പും ആത്മസത്ത അചഞ്ചലമായി അദ്വയമായി 
സ്ഥിതിചെയ്തിരുന്നു. അവ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആത്മാ 
വിന്റെ അചഞ്ചലാദ്വയസ്ഥിതിക്കുമാറ്റമില്ല. അവയെല്ലാം ഇനി സമ്പൂര്‍ണ 
മായി മറഞ്ഞാലും അതങ്ങനെതന്നെ നില്‍ക്കും. അതുകൊണ്ടാണ്‌ ഉപനിഷ 
ന്മന്തം ആ നിത്യസത്തയെ “അനേജദേകം”' എന്നു വിവരിച്ചത്‌. ആത്മസത്ത 
യില്‍ രൂപംകൊള്ളുന്ന പ്രാണ്റേന്ദ്രിയ മനസ്സുകള്‍ക്ക്‌ ആ സത്തയുടെ 
ഉള്ളില്‍നിന്നല്ലേ ചിലിക്കാന്‍ പറ്റു. അപ്പോള്‍ മനസ്സു സങ്കല്‍പ്പശക്തികൊണ്ട്‌ 
എവിടയൊക്കെ ഓടിനടന്നാലും ബോധസ്വരൂപമായ ആത്മവസ്തു 
അതിനെ കടന്നുനില്‍ക്കുന്നുണ്ടാവുമെന്ന തീര്‍ച്ച. അതുകൊണ്ടാണ്‌ ചലന 
മില്ലാത്തതാണെങ്കിലും സത്യം “മനസോജവീയ്‌'മാണെന്നു പ്രഖ്യാപിച്ചിരി 
ക്കുന്നത്‌. ഇന്ദ്രിയവ്യാപാരങ്ങളെ ഉണ്ടാക്കി നിയന്ത്രിച്ചു നിലനിറുത്തി 
പോരുന്നതു ബോധമാണ്‌. അതുകൊണ്ടാണ്‌ ഇന്ദ്രിയവ്യാപാരങ്ങള്‍ 
പ്രവര്‍ത്തിക്കുന്ന ഇടങ്ങളില്‍ മുന്‍കൂട്ടിതന്നെ ബോധസ്വരുപമായ സത്യം 
എത്തിച്ചേരുന്നു എന്ന അര്‍ഥത്തില്‍ “നൈനദ്ദേവാ ആപ്നുവന്‍ പൂര്‍വ 
മര്‍ഷത്‌” എന്നു പറഞ്ഞിരിക്കുന്നത്‌. പ്രാണചലനം പ്രജ്ഞയ്ക്കുള്ളിലാണ്‌ 
എല്ലാ ദൃശ്യാനുഭവങ്ങളെയും ഉളവാക്കി നിറുത്തിയിരിക്കുന്നത്‌. പ്രപഞ്ചദ്യ 
ശ്യങ്ങളോ സദാ ചലിച്ചുമാറിക്കൊണ്ടിരിക്കുന്നവയുമാണ്‌. ഇക്കാര്യം വെളി 
പ്പെടുത്താനാണ്‌ ‘തദ്ധാവതോ്‌ന്യാനത്യേതി തിഷ്ഠത്‌' എന്നു പറഞ്ഞിരി 
ക്കുന്നത്‌. എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും ആത്മവസ്തുവിലുളവാകുന്ന പ്രാണ 
സ്പന്ദനങ്ങളുടെ വിവിധ ഘട്ടങ്ങളാണെന്നു കാണിക്കുവാനാണ്‌ “തസ്മി 
ന്നപോ മാതരിശ്വാ ദധാതി” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. ഇങ്ങനെ 
നോക്കുമ്പോള്‍ സത്യസ്വരൂപം വിവരിക്കുന്ന ഈ മന്ത്രം ആത്മസ്വരുപവും 
അതില്‍ നടക്കുന്ന സൃഷ്ടിക്രമവും ഒരുമിച്ചു വെളിപ്പെടുത്തിയിരിക്കുന്ന 
തായി കാണാന്‍ കഴിയും. അഞ്ചാമത്തെ മന്ത്രത്തിന്റെ വിവരണത്തോടെ 
പ്രപഞ്ചത്തിന്റെയും സത്യത്തിന്റെയും സാക്ഷാത്കാര രഹസ്യം വെളിപ്പെടു 
ന്നതാണ്‌. 


സുക്ഷ്മസ്ഥുലരുപത്തിലുള്ള പ്രപഞ്ചത്തിനു മുഴുവന്‍ ആശ്രയമായിട്ടു 
ള്ളതാണു പരമസത്യമെന്നാണല്ലൊ ഉപനിഷത്ത്‌ കഴിഞ്ഞ മന്ത്രത്തില്‍ 
വെളിപ്പെടുത്തിയത്‌. സത്യം സാക്ഷാത്കരിക്കപ്പെട്ടുകഴിഞ്ഞാല്‍ ആ സത്യം 
മാത്രമേയുള്ളുവെന്നു ബോദ്ധ്യപ്പെടും. ഇക്കാര്യമാണ്‌ ഉപനിഷത്ത്‌ ആദ്യമ 
ന്ത്രത്തില്‍തന്നെ പ്രഖ്യാപിച്ചത്‌. പക്ഷെ ആത്മസാക്ഷാത്കാരം നേടിയിട്ടി 
ല്ലാത്ത ഒരു ജിജ്ഞാസുവിന്‌ ആ പരമസത്യം തന്നെ അല്‍പ്പാല്‍പ്പമായി 
വേര്‍തിരിഞ്ഞ്‌ പ്രപഞ്ചദൃശ്യങ്ങളായി കാണപ്പെടും. അജ്ഞനായ 
ജിജ്ഞാസു പ്രപഞ്ചരുപത്തില്‍ കണ്ടുകൊണ്ടിരിക്കുന്നതും പരമാത്മസത്യ 
ത്തെതന്നെയെന്ന കാര്യത്തില്‍ ഒരു സത്യനിഷ്ഠനു സംശയമേ ഇല്ല. 
എങ്കിലും ജിജ്ഞാസുവിന്റെ കാഴ്ച അല്‍പ്പമായതുകൊണ്ട്‌ അപൂര്‍ണമാണ്‌. 


ഈശാവാസ്സ്യേോചപന്നിഷത്ത്‌ 707 





അപൂര്‍ണമായ ദര്‍ശനത്തില്‍ സത്യം പ്രപഞ്ചരുപേണ ചലിച്ചുകൊണ്ടിരി 
ക്കുന്നതായിട്ടാണു ഒരു ലാകികന്‍ കാണുന്നത്‌. അങ്ങനെയുള്ള ലാകികനു 
സത്യം അതിവിദൂരതയില്‍ സ്ഥിതിചെയ്യുന്നതായേ തോന്നു. സത്യം 
സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ സകല ഭൂതവര്‍ഗങ്ങളുടെയും ഉള്ളിലും 
പുറത്തും ആ സത്യംതന്നെ ഇടതിങ്ങി നിറഞ്ഞിരിക്കുന്നതായി ബോദ്ധ്യപ്പെ 
ടുകയും ചെയ്യും. ഒരു ജിജ്ഞാസുവിന്റെ അല്‍പ്പദര്‍ശനത്തെ വകവച്ചുകൊ 
ടുത്തുകൊണ്ട്‌ ഉപനിഷത്ത്‌ സാക്ഷാത്കരിക്കപ്പെടേണ്ട പൂര്‍ണ സത്യസ്വ 
രൂപം വെളിപ്പെടുത്തുകയാണ്‌ അടുത്ത മന്ത്രത്തില്‍:- 


മൂലം 


5. തദേജത? തമന്നെജതി 
തദ്ദുരേ തദ്വനത്തികേ 
തദന്തരസ്ധ്യ സരീവസ്ധ്യ 
തദു സര്‍വസ്്യാസ്യ ബ്വാഹ്യതഃ 
തദ്‌ ഏജതി-അതു ചലിക്കുന്നു; തദ്‌ ന ഏജതി-അതു ചലിക്കുന്നില്ല; 
തദ്‌ ദുരേ-അതുവളരെ ദൂരെയാണ്‌; തദ്‌ ഉ അന്തികേ-അതാകട്ടെ വളരെ അടു 
ത്താണ്‌; തദ്‌ അസ്യ സർവസ്യ അന്തഃ-അത്‌ ഈ മുഴുവന്‍ ജഗത്തിന്റെയും 
ഉള്ളിലാണ്‌; തദ്‌ ഉ-അതാകട്ടെ; അസ്യ സർവസ്യ ബാഹ്യതഃ-ഈ മുഴുവന്‍ 
ജഗത്തിന്റെയും പുറത്താണ്‌. 
അതു ചലിക്കുന്നു; അതു ചലിക്കുന്നില്ല; അതു വളരെ ദുരെയാണ്‌; 
അതാകട്ടെ വളരെ അടുത്താണ്‌; അത്‌ ഈ മുഴുവന്‍ ജഗത്തിന്റെയും ഉള്ളി 
ലാണ്‌; അതാകട്ടെ ഈ മുഴുവന്‍ ജഗത്തിന്റെയും പുറത്താണ്‌. 
ഭാഷ 


6. അതുലോലമതലോലം 
അതു ദൂരമതന്തികം 
അതു സര്‍വാന്തരമതു 
സര്‍വത്തിന്നും പുറത്തുമാം 
അതു ലോലം-അതിളകുന്നതാണ്‌; അതലോലം-അതിളകാത്തതാണ്‌; 
അതു ദൂരം-അതു ദൂരത്താണ്‌; അതന്തികം-അതടുത്താണ്‌; അതു സര്‍വാന്ത 
രം-അതെല്ലാറ്റിന്റെയും ഉള്ളിലാണ്‌; അതു സര്‍വത്തിന്നും പുറത്തുമാം-അ 
തെല്ലാറ്റിന്റെയും പുറത്തുമാണ്‌. 
അതിളകുന്നതാണ്‌; അതിളകാത്തതാണ്‌; അതു ദൂരത്താണ്‌; അത 
ടുത്താണ്‌; അതെല്ലാറ്റിന്റെയും ഉള്ളിലാണ്‌; അതെല്ലാറ്റിന്റെയും പുറത്തു 
മാണ്‌. 


സാപേക്ഷവും നിരപേക്ഷവും 


ഈ സത്യവിവരണം ഒറ്റനോട്ടത്തില്‍ പരസ്പരം വിരുദ്ധമാണെന്ന്‌ 
തോന്നാം. അതു ചലിക്കുന്നതാണ്‌; ചലിക്കാത്തതാണ്‌; ദുരത്താണ്‌; അടു 


708 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ത്താണ്‌. ഇതൊക്കെ പരസ്പരവിരുദ്ധങ്ങളായ കാര്യങ്ങളാണ്‌. ചലിക്കുന്നതെ 
ങ്ങനെ ചലിക്കാത്തതാവാന്‍ പറ്റും. ദുരത്തുള്ളതെങ്ങനെ അടുത്താവാന്‍ 
പറ്റും. ഇവിടെ ഉപനിഷത്ത്‌ ഒരു ലാകികന്‍ കാണുന്ന മായാരൂപങ്ങളെ അനു 
വദിച്ചുതന്നുകൊണ്ട്‌ സാക്ഷാത്കരിക്കേണ്ട മായാതീതമായ രൂപത്തെയാണ്‌ 
ചൂണ്ടിക്കാട്ടിത്തന്നിരിക്കുന്നത്‌. ജിജ്ഞാസു തല്‍ക്കാലം കാണുന്ന സത്യം 
ചലിക്കുന്നതുപോലെയാണ്‌ അയാള്‍ക്കു തോന്നുന്നത്‌. വസ്തു ചലിക്കുന്ന 
തായി ഇന്നു തോന്നുന്നുണ്ടെങ്കിലും ഈ ചഞ്ചലത മാറി അചഞ്ചലമായ 
വസ്തുവിന്റെ അനുഭവത്തിലെത്തുമ്പോഴേ സത്യത്തെ പൂര്‍ണമായി ദര്‍ശിച്ചു 
എന്നു കരുതാവു എന്നു താല്‍പ്പര്യം. സത്യം അതിന്റെ മായാരുപത്തില്‍ ചലി 
ക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിലും മായാതീതമായ പൂര്‍ണരൂപത്തില്‍ അതു 
ചലിക്കാത്തതാണെന്നു ഭാവം. ഇക്കാര്യം പറഞ്ഞുതരാനാണ്‌ ഉപനിഷത്ത്‌. 
“തദേജതി തന്നൈജതി” എന്നിങ്ങനെ പരസ്പര വിരുദ്ധമെന്നു തോന്നുന്ന 
ഭാഷയില്‍ സംസാരിക്കുന്നത്‌. സത്യത്തിന്റെ മായാമണ്ഡലമായ പ്രപഞ്ചത്തെ 
തുടര്‍ന്നനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്‍ക്ക്‌ പരമസത്യം എന്നും അതിവിദൂ 
രതയിലായിരിക്കും. പ്രപഞ്ചത്തെ അനുഭവിക്കുകയും പൂര്‍ണസത്യം അറിയു 
കയും ഒരുമിച്ചു സാദ്ധ്യമല്ല. അതുകൊണ്ടാണ്‌ പുറമേ നോക്കിക്കാണാന്‍ 
ശ്രമിച്ച ആര്‍ക്കും ഇന്നുവരെ സത്യം കണ്ടെത്താന്‍ കഴിയാത്തത്‌. പ്രപഞ്ചം 
സത്യത്തിന്റെ മായാരൂപ പ്രദര്‍ശനമാണ്‌. അതിനെ തള്ളിമാറ്റാതെ അതിന്റെ 
പിന്നിലുള്ള മായാരഹിതമായ സത്യം ആര്‍ക്കും വെളിപ്പെട്ടുകിട്ടുന്നതല്ല. അതു 
കൊണ്ട്‌ മായാപ്രദര്‍ശനത്തിന്റെ മദ്ധ്യത്തില്‍ നില്‍ക്കുന്നിടത്തോളം ആ സത്യം 
അതിവിദുരത്തിലാണ്‌. എന്നാല്‍ അന്തര്‍മുഖമായി സങ്കല്‍പ്പനിരോധമെന്ന 
യോഗാഭ്യാസം കൊണ്ട്‌ മായാപ്രപഞ്ചത്തെ തള്ളിമാറ്റാന്‍ കഴിവുള്ള ഒരു 
ധീരന്‌ ആ സത്യം ഹൃദയതലത്തില്‍ തന്നെ പ്രത്യക്ഷഭാവം കൈക്കൊണ്ട്‌ 
അറിവിന്‌ വിഷയമായിത്തീരുന്നതാണ്‌. സ്വന്തം ഹൃദയത്തില്‍ തന്നെ 
സത്യത്തെ സാക്ഷാത്കരിച്ചനുഭവിക്കാന്‍ തുടങ്ങുന്ന ഒരാള്‍ക്ക്‌ ആ സത്യം 
അത്യന്തം സമീപത്താണെന്നു പറയേണ്ടതില്ലല്ലോ. ഇക്കാരണത്താലാണ്‌ 
ഉപനിഷത്ത്‌ “തദ്ദൂരേ തദ്വന്തികേ” എന്നിങ്ങനെ സത്യത്തെ വിവരിക്കുന്നത്‌. 
ഇനി സ്വന്തം ഹൃദയതലത്തില്‍ സത്യത്തെ സാക്ഷാത്കരിച്ചറിയാന്‍ 
തുടങ്ങുന്ന ഒരു യോഗിയുടെ അനുഭവത്തിന്റെ വികാസം ഏതു പ്രകാര 
മായിരിക്കുമെന്നാണ്‌ മന്ത്രത്തിലെ നാലും അഞ്ചും വരികള്‍ വ്യക്തമാക്കു 
ന്നത്‌. ഹൃദയതലത്തില്‍ സ്വാത്മരൂപമായി സത്യത്തെ അറിയാന്‍ തുട 
ങ്ങുന്നയാള്‍ക്ക്‌ ആ അനുഭൂതി ക്രമേണ വിസ്താരം കൈക്കൊള്ളുന്നു. 
താന്‍ ആത്മാവായി അറിയുന്ന സത്യം തന്നെയാണ്‌ സര്‍വ പ്രാണിവര്‍ഗ 
ത്തിന്റെയും ആത്മാവായി വിളങ്ങുന്നതെന്ന്‌ ആ യോഗിക്ക്‌ സംശയരഹിത 
മായി തെളിയുന്നു. സാക്ഷാത്‌ കാരാനുഭൂതിയുടെ ഈ വ്യാപ്തിയെ 
തന്നെയാണ്‌ ഉപനിഷത്ത്‌ ‘തദന്തരസ്യ സർവസ്യ” എന്നു വിവരിച്ചിരിക്കുന്നത്‌. 
സത്യാനുഭൂതിയുടെ വ്യാപ്തി അവിടെയും നിലനില്‍ക്കുന്നില്ല. സകല 


ഈശാവാസ്സ്യോപന്തിഷത്ത്‌ 709 





ദൃശ്യങ്ങളുടെയും അകത്തും പുറത്തും പരമാത്മസതും നിറഞ്ഞുതിങ്ങു 
ന്നതായി അനുഭവിച്ചിറിയാന്‍ കഴിയുമ്പോഴാണ്‌ സാക്ഷാത്കാരത്തിന്റെ 
പൂര്‍ണത. “തദു സര്‍വസ്യാസ്യ ബാഹൃതഃ' എന്നുപനിഷത്ത്‌ പ്രഖ്യാപിച്ചിരി 
ക്കുന്നതു സാക്ഷാത്കാരത്തിന്റെ ഈ പൂര്‍ണത വെളിപ്പെടുത്താനാണ്‌. 
സത്യത്തെ ഇങ്ങനെ സാക്ഷാത്കരിക്കുമ്പോഴാണൊരാള്‍ ജീവന്മുക്തനായി 
ത്തീരുന്നത്‌. 

സത്യത്തിനു സാപേക്ഷമണ്ഡലമെന്നും നിരപേക്ഷമണ്ഡലമെന്നും 
രണ്ടു തലങ്ങളുണ്ട്‌. സത്യത്തിന്റെ സാപേക്ഷമണ്ഡലമാണ്‌ പ്രപഞ്ചം. വേദാ 
ന്തികള്‍ ഇതിനെയാണ്‌ മായാമണ്ഡലമെന്നു വിളിക്കുന്നത്‌. വിവിധ ഘടക 
ങ്ങളുള്ള ഒരനുഭവത്തില്‍ ഓരോ ഘടകവും വേര്‍പിരിയിയാന്‍ വയ്യാതെ 
പരസ്പരം ആശ്രയിച്ചുമാധ്രം നിലനില്‍ക്കുന്ന സ്ഥിതിവിശേഷമാണു 
സാപേക്ഷത്വം. സാപേക്ഷമായ പ്രപഞ്ചദര്‍ശനത്തിന്റെ ആധാരമായ നിരപേ 
ക്ഷസത്യം ഭൌതികശാസ്ത്രത്തിനു കാണാന്‍ കഴിഞ്ഞിട്ടില്ല. നിരപേക്ഷവും 
അതുകൊണ്ടു സ്വതന്ത്വുമായ ഒരു പൂര്‍ണസത്യത്തിന്റെ ആശ്രയം 
കൂടാതെ യാതൊരു സാപേക്ഷദൃശ്യത്തിനും ആവിര്‍ഭവിക്കാനേ സാദ്ധ്യമല്ല. 
സാപേക്ഷസത്യങ്ങളെല്ലാം തിരോഭവിച്ചാലും നിരപേക്ഷമായി നിശ്ചലമായി 
സ്ഥിതിചെയ്യുന്നതാണു സത്യം. ഉപനിഷത്ത്‌ സത്യത്തിന്റെ സാപേക്ഷ നിര 
പേക്ഷ മണ്ഡലങ്ങളെ വേര്‍തിരിച്ചു കാണിച്ചുതരാന്‍ വേണ്ടിയാണ്‌ സത്യസ്വ 
രൂപം വിവരിക്കുമ്പോള്‍ പരസ്പരവിരുദ്ധമെന്നു തോന്നുന്ന ഭാഷ ഉപ 
യോഗിച്ചിരിക്കുന്നത്‌. അതു ചലിക്കുന്നതാണ്‌. അതു ദൂരെയാണ്‌. 
എന്നൊക്കെ പറയുമ്പോള്‍ സത്യത്തിന്റെ സാപേക്ഷമണ്ഡലത്തെയാണ്‌ ഉപ 
നിഷത്ത്‌ ചൂണ്ടുന്നത്‌. അതു ചലിക്കുന്നില്ല; അത്‌ സമീപത്താണ്‌; അതു 
സര്‍വത്ര നിറഞ്ഞു തിങ്ങുന്നു; എന്നൊക്കെപ്പറയുമ്പോള്‍ സാക്ഷാത്കരി 
ക്കേണ്ട നിരപേക്ഷ സത്യത്തെ കാട്ടിത്തരാനാണ്‌ ഉപനിഷത്ത്‌ ശ്രമിക്കുന്നത്‌. 
ആധുനിക ശാസ്ത്രസിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തില്‍ ഉപനിഷന്‍ മന്ത്രങ്ങള്‍ 
പഠിക്കുമ്പോഴാണ്‌ അവയിലെ സത്യദര്‍ശനം എത്രകണ്ട്‌ അചഞ്ചലമാ 
ണെന്നു തെളിയുന്നത്‌. അന്തര്‍മുഖമായ അന്വേഷണത്തില്‍ക്കൂടി ഈ 
ആത്മസത്യം സാക്ഷാത്കരിക്കുന്നതുവരെ പ്രപഞ്ചരഹസ്യം ആര്‍ക്കും 
വെളിപ്പെട്ടുകിട്ടുന്നതല്ല. 


അജ്ഞാനവും അല്‍പ്പജ്ഞാനവും 


അജ്ഞാനത്തെക്കാള്‍ ആപത്താണ്‌ അല്‍പ്പജ്ഞാനം ഒരു വസ്തുവി 
നെക്കുറിച്ച്‌ രണ്ടുപേര്‍ക്കുള്ള അല്‍പ്പജ്ഞാനം ഒരിക്കലും സര്‍വഥാ തുല്യമാ 
യിരിക്കുകയില്ല. അല്‍പ്പജ്ഞാനത്തെ നിയന്ത്രിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്‌. 
അറിയുന്നയാള്‍ക്ക്‌ അറിയപ്പെടുന്ന വസ്തുവുമായുള്ള അടുപ്പവും 
അകല്‍ച്ചയും ഒരു സുപ്രധാന ഘടകമാണ്‌. അറിയുന്നയാള്‍ അറിയപ്പെടുന്ന 
വസ്തുവിനെ നോക്കിക്കാണാന്‍ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള്‍ 


710 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 





അല്‍പ്പജ്ഞാനത്തില്‍ വൈവിദ്ധ്യമുളവാക്കുന്ന മറ്റൊരു മുഖ്യ ഘടകമാണ്‌. 
ആധുനിക ശാസ്ത്രസിദ്ധാന്തങ്ങള്‍ മനനം ചെയ്തു ധരിക്കുന്നവര്‍ക്ക്‌ ഇക്കാ 
ര്യങ്ങള്‍ അറിയാന്‍ ഒരു പ്രയാസവുമില്ല. ജഡമെന്നറിയപ്പെടുന്ന വസ്തുക്കള്‍ 
നഗ്നന്റേതങ്ങള്‍ക്ക്‌ നിശ്ചലദൃശ്യമായിട്ടാണ്‌ അനുഭവപ്പെടുക. ശക്തിയേറിയ 
ഉപകരണങ്ങളില്‍ക്കൂടി നോക്കിയാല്‍ അതുള്‍ക്കൊള്ളുന്ന എല്ലാ പരമാണു 
ക്കളും അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരത്യന്തചഞ്ചലവസ്തുവായി 
അനുഭവപ്പെടും. കുറെക്കൂടി സൂക്ഷ്മമായി ആ ജഡത്തെത്തന്നെ കാണാനുള്ള 
വല്ല ശക്തിയും സമ്പാദിച്ചാല്‍ ചൈതന്യമുള്ള ജീവിതത്തിന്റെ ഒരഭിന്ന ഘട 
കമാണതെന്ന്‌ കാണാന്‍ കഴിഞ്ഞെന്നുവരും. ചലിക്കാതെ കണ്ടതുചലിക്കു 
ന്നതായി ബോദ്ധ്യപ്പെടാമെങ്കില്‍ ഇപ്പോള്‍ ജീവനില്ലാത്തതായി കാണപ്പെടു 
ന്നത്‌ മറ്റൊരു കാഴ്ചപ്പാടില്‍ ജീവനുള്ളതായി മാറാനും സാദ്ധ്യത ധാരാള . 
മുണ്ട്‌. പക്ഷെ ഇതൊക്കെ വസ്തുവിനെക്കുറിച്ചുള്ള അല്‍പദര്‍ശനങ്ങളാണ്‌. 
വസ്തു ചലിക്കാത്തതായി കാണപ്പെടുമ്പോള്‍ വസ്തുവിന്റെ ചലിച്ചുകൊ 
ണ്ടിരിക്കുന്നതായ കാഴ്ച അസത്യമാണ്‌. അതുപോലെ മറിച്ചും. ഒരേ 
വസ്തുവിനെ മാറിമറിയുന്ന വിരുദ്ധങ്ങളായ കാഴ്ചപ്പാടുകളില്‍കാണാനിട 
വരുന്നതുകൊണ്ടുതന്നെ ആ രണ്ടുകാഴ്ചകളും മിഥ്യാദര്‍ശനങ്ങളാണെന്നു 
തെളിയുന്നു. 

സത്യത്തെക്കുറിച്ചുള്ള അഭിപ്രായഭിന്നതകള്‍ക്കൊക്കെ ഉറവിടം ഈ 
അല്‍പ്പജ്ഞാനമാണ്‌. അല്‍പ്പജ്ഞാനികള്‍ ഒരുമിച്ചുകൂടി സത്യത്തെക്കുറി 
ച്ചൊരു ചര്‍ച്ച നടത്തിയതു കൊണ്ടൊന്നും ആര്‍ക്കും സത്യബോധം ഉളവാ 
കുന്നതല്ല. ആനയെക്കണ്ട കുരുടന്മാരുടെ സിമ്പോസിയമായിട്ടേ അതിനെ കണ 
ക്കാക്കേണ്ടു. അത്തരം ചര്‍ച്ചകള്‍ ഒരു ഘട്ടത്തിലെത്തിയാല്‍ പിന്നെ കലഹ 
മായും ശ്രതുതയായും രൂപം കൊണ്ടെന്നും വരാം. ലോകത്തില്‍ കാണുന്ന 
മതകലഹങ്ങള്‍ക്കും ശാസ്ത്ര നിയമങ്ങളുടെ മാറ്റിമറിച്ചിലുകള്‍ക്കും ഒക്കെ 
കാരണം ഈ അല്‍പ്പജ്ഞതയാണ്‌. “ഏകം സത്‌ വിപ്രാബഹുധാവദന്തി- 
ഒരേസത്യത്തെ പലതരത്തിലറിയുന്നവര്‍ പലവിധത്തില്‍ വ്യാഖ്യാനിക്കുന്നു” 
എന്ന വേദാന്ത്രപഖ്യാപനം ഏകവും സമ്പൂര്‍ണവുമായ സത്യത്തെ 
അല്‍പ്പാല്‍പ്പമായി ധരിച്ചാലുണ്ടാകാവുന്ന വാദകലഹങ്ങളിലേക്കു വിരല്‍ചൂ 
ണ്ടുകയാണ്‌. ഒരു വസ്തുവിനെക്കുറിച്ച്‌ ഇനിയും അറിയാനുണ്ടെന്ന തോന്ന 
ലുള്ളിടത്തോളം ജ്ഞാനം അല്‍പ്പമാണ്‌, ഇതിനെക്കുറിച്ചിനി ഒന്നും അറിയാ 
നില്ല എന്നുത്തമബോധ്യം വരുമ്പോഴേ ഒരു വസ്തുവിനെക്കുറിച്ചുള്ള അറിവ്‌ 
പൂര്‍ണമാകുന്നുള്ളൂ. അറിവ്‌ അല്‍പ്പമായിരിക്കേ തീരുമാനങ്ങള്‍ പ്രഖ്യാപി 
ക്കുന്നവര്‍ പരമവിഡ്ഡികളാണെന്നു തീര്‍ച്ചയാണല്ലോ. അങ്ങനെയാണെങ്കില്‍ 
പ്രപഞ്ചത്തിന്റെ പരമരഹസ്യം വെളിപ്പെടുത്തിത്തരാന്‍ കഴിവില്ലാത്തയാള്‍ 
എത്ര കേമനായാലും ഈശ്വരനെ നിഷേധിക്കുന്നുവെങ്കില്‍ അയാളെക്കാള്‍ 
ആനമടയന്‍ വേറെയില്ലെന്നു തീര്‍ച്ചയല്ലേ? പ്രപഞ്ചത്തിന്റെ പരമകാരണത്തെ 
അഥവാ പരമരഹസ്യത്തെയാണ്‌ തത്വശാസ്ത്രം ഈശ്വരന്‍ എന്നു വ്യവഹ 
രിക്കുന്നത്‌. 


ഈശാവാസ്ധ്യോചന്നിഷത്ത്‌ 711 


പൂര്‍ണജ്ഞാനം 


അതിരിക്കട്ടെ; പ്രപഞ്ചരഹസ്യം പൂര്‍ണമായി അറിയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്‌, 
അതില്‍ക്കൂടുതല്‍ ഇനി യാതൊന്നും അറിയാനില്ല എന്നുത്തമബോധ്യം വര 
ത്തക്കവണ്ണം അറിയപ്പെട്ടിട്ടുണ്ട്‌. ഭാരതത്തിലെ ഉപനിഷത്തുകള്‍ സംശയാ 
തീതമായിക്കാട്ടിത്തരുന്ന അദ്വൈത ദര്‍ശനമാണ്‌ ഈ അവകാശവാദം പുറ 
പ്പെടുവിക്കുന്നത്‌. വെറുതേ ഒരവകാശവാദം പുറപ്പെടുവിക്കുക മാത്രമല്ല, 
കണ്ടെത്തിയ പരമസത്യത്തിന്റെ സ്വരൂപവും സ്വഭാവവും അത്യന്തം വിശദ 
മായി വേദാന്തശാസ്ത്രം വിവരിച്ചുതന്നിട്ടുമുണ്ട്‌. യുക്തിയുടെയും അനുഭവ 
ത്തിന്റെയും വെളിച്ചത്തില്‍ ആ സത്യത്തെ കണ്ടു ബോധ്യപ്പെടേണ്ടതെങ്ങ 
നെയാണെന്നു പൂര്‍ണമായി ചര്‍ച്ച ചെയ്തിട്ടുണ്ട്‌. പരീക്ഷണാനുഭവങ്ങ 
ളില്‍ക്കുടി ധീരന്മാരായവര്‍ക്ക്‌ എപ്പോഴും ആ സത്യത്തെ സമീപിക്കാവുന്ന 
തേയുള്ളു. ഉപനിഷത്തിന്റെ ഉജ്ചലമായ സതൃദര്‍ശനമാണ്‌ കഴിഞ്ഞ രണ്ടു 
മുന്നു മന്ത്രങ്ങളില്‍ നാം കണ്ടത്‌. ഇങ്ങനെ സത്യസ്വരുപവും സ്വഭാവവും വിവ 
രിച്ചുതന്നിട്ട ആ പൂര്‍ണസത്യം വെളിപ്പെട്ടുകിട്ടിയാലുള്ള ്രയോജനമെന്തെ 
ന്നാണ്‌ അടുത്ത രണ്ടു മന്ത്രങ്ങളില്‍ ഉപനിഷത്തു വിവിരിക്കുന്നത്‌: 


മൂലം 


6. യസ്തു സർവാണി ഭുതാനി 
ആത്മന്വേവാനുപശ്യതി 
സര്വഭുതേഷ) ചാത്മാനം 
തതോ ന വിജുഗുപ്സതേ. 
യഃ തു-ഏതൊരു സത്യദര്‍ശിയാണോ; സർവാണി ഭൂതാനി-എല്ലാ പ്രപ 
ഞ്ചഘടകങ്ങളെയും; ആത്മനി ഏവ-ആത്മാവില്‍നതന്നെ; അനുപശ്യതി-തു 
ടര്‍ന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്‌; സര്‍വഭുതേഷു-അതുപോലെ എല്ലാ പ്രപ 
ഞ്ചഘടകങ്ങളിലും; ആത്മാനം ച-ആത്മാവിനെയും തുടര്‍ന്നുകണ്ടുകൊണ്ടി 
രിക്കുന്നത്‌; തതഃ-ആ സത്യദര്‍ശി ആ ദര്‍ശനത്തിന്റെ ഫലമായി; ന വിജുഗു 
പ്സതേ-ഒന്നിനെയും വെറുക്കാനിടവരുന്നില്ല. 
ഏതൊരു സത്യദര്‍ശിയാണോ എല്ലാ പ്രപഞ്ചഘടകങ്ങളെയും ആത്മാ 
വില്‍തന്നെ തുടര്‍ന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്‌, അതുപോലെ എല്ലാ (പപ 
ഞ്ചഘടകങ്ങളിലും ആത്മാവിനെയും തുടര്‍ന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്‌ ആ 
സത്യദര്‍ശി ആ ദര്‍ശനത്തിന്റെ ഫലമായി ഒന്നിനെയും വെറുക്കാനിടവരു 
ന്നില്ല. 
ഭാഷ 


7. സര്‍വഭൂതവുമാത്മാവിലാത്മവിനെയുമങ്ങനെ 
സര്‍വഭൂതത്തിലും കാണുമവനെന്തുള്ളു നിന്ദ്യമായ്‌. 
സര്‍വഭൂതവും-എല്ലാ പ്രപഞ്ചദൃശ്യവും; ആത്മാവില്‍ -ആത്മാവില്‍ 
സ്ഥിതിചെയ്യുന്നതായും; അങ്ങനെ-അതുപോലെ; സര്‍വഭൂതത്തിലും-എല്ലാ 
പ്രപഞ്ചദൃശ്യത്തിലും; ആത്മാവിനെയും-ആത്മാവ്‌ സ്ഥിതിചെയ്യുന്നതായും; 


712 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


കാണുമവന്-കാണുന്ന സത്യദര്‍ശിക്ക്‌; നിന്ദ്യമായ്‌ എന്തുള്ളൂ-ഈ ലോകത്ത്‌ 
നിന്ദ്യമായി യാതൊന്നും തന്നെയില്ല. 
എല്ലാ പ്രപഞ്ചദൃശ്യവും ആത്മാവില്‍ സ്ഥിതിചെയ്യുന്നതായും അതു 
പോലെ എല്ലാ പ്രപഞ്ചദൃശ്യത്തിലും ആത്മാവ്‌ സ്ഥിതിചെയ്യുന്നതായും 
കാണുന്ന സത്യദര്‍ശിക്ക്‌ ഈ ലോകത്ത്‌ നിന്ദ്യമായി യാതൊന്നും തന്നെ 
യില്ല. 


പൂര്‍ണജ്ഞാനസ്വരൂപം 


സത്യം സാക്ഷാത്കരിച്ചയാള്‍ തന്റെ ആത്മസ്വരുപത്തില്‍തന്നെയാണു 
സകല പ്രപഞ്ചദൃശ്യവും ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്‌ തുടര്‍ന്ന 
നുഭവിക്കുന്നു. അതുപോലെ എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളിലും താന്‍ ആത്മസ്വരൂ 
പമായി സ്ഥിതിചെയ്യുന്നുവെന്നും കാണുന്നു. അതുകൊണ്ട്‌ സത്ൃദര്‍ശിക്ക്‌ 
ഒന്നിനോടും ഒരിക്കലും മാത്സര്യമോ വിദ്വേഷമോ പരിഹാസമോ തോന്നു 
ന്നില്ല. വസ്തുവിനെക്കുറിച്ചുള്ള അല്‍പജ്ഞാനത്തില്‍ വസ്തു തികച്ചും തെറ്റി 
ദ്ധരിക്കപ്പെടുകയാണെന്ന്‌ നാം കണ്ടുവല്ലോ. പൂര്‍ണമായി വസ്തുവിനെ ഗ്രഹി 
ക്കുകയും വസ്തു സ്വഭാവം മനസ്സിലാക്കുകയും ചെയ്താല്‍ പിന്നെ തെറ്റി 
ദ്ധാരണകള്‍ക്കൊന്നും ഇടമില്ല. അചഞ്ചലവും ബോധാനന്ദഘനവുമായ 
വസ്തുസത്തയാണ്‌ പ്രപഞ്ചസത്യമെന്നു വേദാന്തം കണ്ടെത്തിയിട്ടുണ്ട്‌. അ 
ചഞ്ചലമാണു പരമാത്മസത്യമെങ്കില്‍ സൃഷ്ടിസ്ഥിതിലയങ്ങളില്‍കൂടി 
അത്യന്ത ചഞ്ചലമായ പ്രപഞ്ചം അതില്‍ കാണപ്പെടുന്നതോ? കാനല്‍ജലം 
മരുഭൂമിയുടെ സ്വഭാവമായിരിക്കുന്നതുപോലെ പ്രപഞ്ചം വസ്തുവിന്റെ സ്വഭാ 
വമാണ്‌. വസ്തുവിന്റെ അപൂര്‍ണ ബോധത്തിലുണ്ടാവുന്ന തെറ്റിദ്ധരിച്ചുള്ള 
ഭ്രമദര്‍ശനം മാത്രമാണത്‌. പൂര്‍ണമായ വസ്തുബോധമുണ്ടായിക്കഴിഞ്ഞാല്‍ 
അതു മാത്രമാണു സത്യമെന്നും ഉണ്ടായി മറയുന്നുതായി നേരത്തെ തോന്നി 
യിരുന്ന പ്രപഞ്ചഘടകങ്ങളിലെല്ലാം ആത്മവസ്തു അകവും പുറവും നിറ 
ഞ്ഞിരിക്കുന്നുവെന്നും ബോദ്ധ്യപ്പെടും. ഈ സാക്ഷാത്കൃതാനുഭവമാണ്‌ ഉപ 
നിഷത്ത്‌ “യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി” എന്നു വെളി 
പ്പെടുത്തിയിരിക്കുന്നത്‌. പ്രപഞ്ച ഘടകങ്ങളുമായി കൂട്ടിച്ചേര്‍ത്ത്‌ സാക്ഷാത്കാ 
രാനുഭവത്തെ തിരിച്ചും മറിച്ചും പരിശോധിച്ചുറപ്പിക്കുകയാണ്‌ മന്ത്രത്തിലെ 
ആദ്യത്തെ മൂന്നുവരികള്‍. എല്ലാ പ്രപഞ്ചഘടകങ്ങളെയും ആത്മാവില്‍ ദര്‍ശി 
ക്കുന്നതും എല്ലാ പ്രപഞ്ചഘടകങ്ങളിലുംആത്മാവിനെ ദര്‍ശിക്കുന്നതും ഒന്നു 
തന്നെയാണെങ്കിലും ആത്മാനുഭവത്തിന്റെ അഖണ്ഡൈകസ്വഭാവത്തെ സാമാ 
ന്യബുദ്ധിക്ക്‌ വെളിപ്പെടുത്തിക്കൊടുക്കാനാണിങ്ങനെ തിരിച്ചും മറിച്ചും പ്രതി 
പാദിച്ചിരിക്കുന്നത്‌. ഏകവും അഖണ്ഡവുമായ ഒരു വസ്തുസത്ത ആത്മസ്വരു 
പമായി സത്യജിജ്ഞാസുവിന്‌ വെളിപ്പെട്ടുകിട്ടിയാല്‍ ജ്ഞാനതൃഷ്ണ 
അതോടെ ശമിക്കുമെന്ന്‌ തീര്‍ച്ചയല്ലേ? എന്നല്ല അവിടെ മാത്രമേ ജ്ഞാന 
തൃഷ്ണ ശമിക്കുകയുള്ളു. ജ്ഞാനതൃഷ്ണ എന്നെന്നേയ്ക്കുമായി ശമിച്ചു 
പോകുന്നതു തങ്ങള്‍ക്കിഷ്ടമില്ലെന്നാണു ചിലരുടെ വാദം. ഇങ്ങനെ വാദി 
ക്കുന്നവര്‍ അല്‍പ്പജ്ഞാന മണ്ഡലത്തില്‍തന്നെ അനന്തകാലത്തേയ്ക്കു ചുറ്റി 
ത്തിരിയാന്‍ ഇടവരും. 


ഈശാവാസ്ധ്യോപനിഷത്ത്‌ 713 





പൂര്‍ണജ്ഞാനത്തിന്റെ പ്രയോജനം 


സങ്കല്‍പ്പ സൃഷ്ടങ്ങളായ ഭ്രമദര്‍ശനങ്ങളില്‍ ചുറ്റിത്തിരിയുന്നിടത്തോളം 
മദമാത്സര്യങ്ങളും ജുഗുപ്സാവിദ്വേഷങ്ങളും ഒരിക്കലും മാറിക്കിട്ടുന്നതല്ല. 
സങ്കല്‍പങ്ങളുടെ മാറ്റത്തിനനുസരിച്ചു ജനനമരണരുപത്തില്‍ ഭ്രമദര്‍ശനങ്ങളും 
മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെയായാലും മനസ്സിനു കാര്യമായ 
സംതൃപ്തിയോ ശാന്തിയോ അനുഭവിക്കാനും പറ്റുകില്ല. മഹത്തായ ഈ 
ജീവിത രഹസ്യം വെളിപ്പെടുത്തിത്തരുന്നതാണ്‌ ഛാന്ദോഗ്യോപനിഷത്തില്‍ 
നാരദനും സനത്കുമാരനും തമ്മിലുള്ള സംഭാഷണം. നാരദന്‍ ഭാതികങ്ങ 
ളായ എല്ലാ വിദ്യകളും പഠിച്ചു പാരംഗതനായി. എന്നിട്ടും മനസ്സിനു യാതൊരു 
സംതൃപ്തിയും ശാന്തിയും അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട്‌ ഒടുവില്‍ സത്യ 
ദര്‍ശിയായ സനത്കുമാരനെ സമീപിച്ച്‌ മാനസികമായ അശാന്തിയുടെ കാര 
ണമാരാഞ്ഞു. നാരദന്‍ അറിഞ്ഞവ മുഴുവന്‍ അല്‍പ്പവിജ്ഞാനങ്ങളാണെന്നും 
കുറെ വെറും പേരുകളില്‍ കവിഞ്ഞുള്ള വസ്തുബോധമൊന്നും നാരദനി 
ല്ലെന്നുമാണ്‌ സനത്കുമാരന്‍ വെളിപ്പെടുത്തുന്നത്‌. പരമകാരണത്തെയറി 
യാതെ മാറിമറയുന്ന കാര്യരൂപങ്ങളെമാത്രം അറിയുന്നതുകൊണ്ട്‌ ഒരിക്കലും 
പൂര്‍ണമായ വസ്തുജ്ഞാനമുണ്ടാകുന്നതല്ല. “പൂര്‍ണത്തില്‍ മാത്രമേ സുഖ 
മുള്ളു, അല്‍പ്പത്തില്‍ സുഖമില്ല” എന്നാണ്‌ സനത്കുമാരന്‍ നാരദനോടു പറ 
യുന്നത്‌. സകല പ്രപഞ്ചത്തിലും വ്യാപിച്ചു നില്‍ക്കുന്ന സമ്പൂര്‍ണ സത്യവ 
സ്തുവിനെത്തന്നെയാണ്‌ സനത്കുമാരന്‍ “പൂര്‍ണ” പദം കൊണ്ടര്‍ഥമാക്കു 
ന്നത്‌. അതിനെ അറിയുന്നതുവരെ കാര്യമായ സുഖമൊന്നും ആര്‍ക്കും സാദ്ധ്യ 
മല്ല. വേദാന്തം കര്‍മത്തിന്റെ ശക്തി കുറച്ചുകളയുന്നു എന്നും മറ്റു പരാതി 
യുണ്ട്‌. രാപകല്‍ കര്‍മം ചെയ്തോളൂ. പക്ഷെ ആത്മജ്ഞാനത്തെ ലക്ഷ്യമാ 
ക്കാത്ത കര്‍മം അല്‍പ്പജ്ഞാനങ്ങളിലുഴലുന്ന കര്‍മ്രഭാന്തായിത്തീരും. അതു 
കൊണ്ട്‌ ആര്‍ക്കെന്തു ഗുണം കിട്ടാനാണ്‌? ഇന്നു കാണുന്നതിലധികവും ഈ 
കര്‍മ്രഭ്രാന്താണ്‌. ആത്മാന്വേഷണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കര്‍മം സമ 
ഭാവനയ്ക്കു ശക്തികൂട്ടുന്ന കര്‍മയോഗമായി മാറും. സമത്വ സുന്ദരമായ വ്യവ 
സ്ഥിതി സ്വപ്നം കാണുന്നവര്‍ ഈ സത്യനിഷ്ഠമായ സമഭാവന ആദ്യമായി 
ഉള്‍ക്കൊള്ളേണ്ടതാണ്‌. സര്‍വ്രത് നിറഞ്ഞുതിങ്ങുന്ന സത്യത്തെ സിദ്ധാന്തപ 
രമായി അറിഞ്ഞുകൊണ്ട്‌ കര്‍മമാര്‍ഗത്തില്‍ ചരിക്കുന്നവര്‍ മദമാത്സര്യങ്ങള്‍ക്കു 
വഴങ്ങാതെതന്നെ വിട്ടുവീഴ്ചകൂടാതെ സ്വധര്‍മം അനുഷ്ഠിക്കും. ആ സത്യം 
സാക്ഷാത്കരിച്ചവരുടെ കാര്യം പിന്നെ പറയാനുമില്ലല്ലോ. ഇക്കാര്യമാണ്‌ ഉപ 
നിഷത്ത്‌ 'തതോ ന വിജൂഗുപ്സതേ'” എന്ന മന്ത്ര ഭാഗത്താല്‍ പ്രഖ്യാപിച്ചിരി 
ക്കുന്നത്‌. സത്യം കണ്ട ജീവന്മുക്തന്റെ ദൈനംദിന വ്യവഹാരങ്ങള്‍ എങ്ങ 
നെയായിരിക്കുമെന്ന്‌ അടുത്ത മന്ത്രത്തിന്റെ ചര്‍ച്ചയില്‍ നമുക്കു കൂടുതല്‍ 
തെളിയുന്നതാണ്‌. 

ജ്ഞാനം പൂര്‍ണമാകുന്നത്‌ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദൃശ്യങ്ങ 
ളേയും പ്രത്യേകം പ്രത്യേകം വിശകലനം ചെയ്തറിയുമ്പോഴല്ല. ആദ്യന്തര 
ഹിതവും അനിര്‍വചനീയവുമായ പ്രപഞ്ചത്തില്‍ ഒരിക്കലും അതു സാദ്ധ്യ 
മല്ല. ഉണ്ടായിമറയുന്ന നാമരുപങ്ങളില്‍ മാറാതെയും മറയാതെയും 


714 ശ്ീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ഭേദംകൂടാതെ നിലനില്‍ക്കുന്ന വസ്തുവെന്തെന്നറിയുമ്പോഴാണ്‌ ജ്ഞാനം 
പൂര്‍ണമാകുന്നത്‌. സൌരയൂഥഘടകങ്ങള്‍ മുതല്‍ പരമാണുവരെയുള്ള 
എല്ലാ നാമരുപങ്ങളിലും സാമാന്യമായി വിളങ്ങുന്ന നിത്യസത്യമെന്താണെ 
ന്നറിഞ്ഞാല്‍ പിന്നെ ഉണ്ടായിമറയുന്ന എല്ലാ നാമരൂപങ്ങളും ആ നിത്യ 
സത്യത്തില്‍ അപ്പോഴപ്പോള്‍ കാണപ്പെടുന്ന അല്‍പ്പദര്‍ശനങ്ങള്‍ മാത്രമാ 
ണെന്നു ബോധിക്കാന്‍ പ്രയാസമില്ല. സര്‍വ വ്യാപകമായ ആ സത്യത്തിന്റെ 
സ്വരൂപം തല്‍ക്കാലദൃശ്യങ്ങളായ നാമരൂപങ്ങളോടു കൂട്ടിക്കലര്‍ത്തിക്കാണി 
ച്ചുതരികയാണ്‌ ഉപനിഷത്ത്‌ ഇതേവരെ ചെയ്തത്‌. ഒരു സതൃദര്‍ശി 
സര്‍വത്ര ആ സത്യത്തെത്തന്നെ കാണുന്നതുകൊണ്ട്‌ ഒരു തരത്തിലും മദമാ 
ത്സര്യങ്ങളില്‍പ്പെട്ടുഴലാനിടവരുന്നില്ലെന്ന്‌ കഴിഞ്ഞ മന്ത്രത്തില്‍ പ്രത്യേകം 
എടുത്തുപറയുകയും ചെയ്തു. ഇനി അടുത്ത മന്ത്രത്തില്‍ ശോകമോഹ 
ങ്ങള്‍ക്കതീതനായി വര്‍ത്തിക്കുന്ന ജീവന്മുക്തന്റെ സ്ഥിതി ഉപനിഷത്ത്‌ 
ആവര്‍ത്തിച്ചുറപ്പിക്കുകയാണ്‌.- 
മൂലം 


7. യസ്മിന്‍ സരീവാണ്‌ ഭൂതാനി 
ആമമത്മവാഭുത്വിജാനതഃ 
തത്ര കോ മോഹഃ കഃ ശോക 
ഏകത്വമനുപശ്യതഃ 
വിജാനതഃ-സത്യംകണ്ട ജീവന്മുക്തന്‍; യസ്മിന്-ഏതൊരു സത്യദര്‍ശ 
നത്തില്‍; സർവാണി ഭൂതാനി;-എല്ലാ പ്രപഞ്ചഘടകങ്ങളും; ആത്മാ ഏവ- 
താന്‍തന്നെ; അഭുത്‌-ആയിഭവിച്ചുവോ; ത്രത-ആ സത്യദര്‍ശനത്തില്‍; ഏകത്വമ 
നുപശ്ൃതഃ-ഒരേ സത്യത്തെത്തന്നെ തുടര്‍ന്നു കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേ 
ഹത്തിന്‌; കഃ മോഹഃ-പിന്നെ എന്തു മോഹമാണുള്ളത്‌? കഃ ശോകഃ-എന്തു 
ശോകമാണുള്ളത്‌? 
സത്യം കണ്ട ജീവന്മുക്തന്‌ ഏതൊരു സത്യദര്‍ശനത്തില്‍ എല്ലാ പ്രപ 
ഞ്ചഘടകങ്ങളും താന്‍തന്നെ ആയി ഭവിച്ചുവോ ആ സത്യദര്‍ശനത്തില്‍ ഒരേ 
സത്യത്തെത്തന്നെ തുടര്‍ന്നു കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനു പിന്നെ 
എന്തു മോഹമാണുള്ളത്‌; എന്തു ശോകമാണുള്ളത്‌. 
ഭാഷ 


8. തന്നില്‍ നിന്നന്യമല്ലാതെയെന്നു കാണുന്നു സര്‍വവും 
അന്നേതു മോഹമന്നേതു ശോകമേകത്വദ്യക്കിന്‌ 


തന്നില്‍നിന്ന്‌ അന്യമല്ലാതെ-തന്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ച 
ആത്മാവില്‍നിന്നു വേറെയല്ലാതെ; സര്‍വവും-എല്ലാ പ്രപഞ്ചഘടകങ്ങളെയും; 
എന്നു കാണുന്നു-ഒരു സത്യദര്‍ശി എന്നാണോ കാണാന്‍ ഇടവരുന്നത്‌; ഏകത്വ 
ദൃക്കിന്‌-എല്ലായിടത്തും ഒരേ സത്യം തന്നെ കാണുന്ന അദ്ദേഹത്തിന്‌; അന്ന്‌ 
-ആ സത്യദര്‍ശനത്തില്‍ പിന്നെ; ഏതു മോഹം-എന്തു മോഹം; ഏതു ശോകം 
-എന്തു ശോകം? 


ഈശാവഥസ്ധ്യോചനിഷത്ത്‌ 715 


തന്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ച ആത്മാവില്‍ നിന്നു വേറെയല്ലാതെ 
എല്ലാ പ്രപഞ്ചഘടകങ്ങളെയും ഒരു സത്യദര്‍ശി എന്നാണോ കാണാന്‍ ഇട 
വരുന്നത്‌, എല്ലായിടത്തും ഒരേ സത്യത്തെത്തന്നെ കാണുന്ന അദ്ദേഹത്തിന്‌ 
ആ സത്യദര്‍ശനത്തില്‍ പിന്നെ എന്തു മോഹം; എന്തു ശോകം? 


ശോകവും മോഹവും 


അജ്ഞാനത്തിന്റെ ഫലങ്ങളാണ്‌ ശോകവും മോഹവും. സത്യസ്വരൂ 
പവും കര്‍മനിയമവും ഒരാള്‍ക്കു വ്യക്തമായി ധരിക്കാന്‍ കഴിഞ്ഞാല്‍ പിന്നെ 
ശോകമോഹങ്ങള്‍ക്കു പ്രസക്തിയേയില്ല. ഉപനിഷത്‌ സത്യം ആരായുന്ന 
ഒരാള്‍ക്ക്‌ ഇതു രണ്ടും സൂര്യതുല്യം വ്യക്തമായി തെളിയുന്നു. പ്രപഞ്ചരു 
പേണ കാണപ്പെടുന്ന സ്ഥുലവും സൂക്ഷ്മവുമായ എല്ലാ ജഡദൃശ്യങ്ങളിലും 
അകവും പുറവും നിറഞ്ഞ്‌ അജരവും അമരവും ബോധഘനവുമായ ഒരു 
സത്യം വിരാജിക്കുന്നു. സത്യാന്വേഷിയുടെ യഥാര്‍ഥസ്വരൂപം ആ സത്യം 
തന്നെയാകുന്നു. സത്യാന്വേഷിയുടെ മനസ്സും ശരീരവുമുള്‍പ്പെടെ പുറമെ 
കാണപ്പെടുന്ന എല്ലാ സൂക്ഷ്മസ്ഥൂല ജഡങ്ങളും ആ സത്യസ്വരുപത്തില്‍ 
തല്‍ക്കാലമാവിര്‍ഭവിക്കുന്ന നശ്വരങ്ങളായ കാഴ്ചകള്‍ മാത്രമാണ്‌. സത്യത്തില്‍ 
നിന്നും ഭിന്നമായ യാതൊരു വസ്തുസത്തയും ഈ ജഡദൃശ്യങ്ങള്‍ക്കില്ല. 
ഇക്കാര്യം വ്യക്തമായി അനുഭവിച്ചറിയാന്‍ കഴിയുന്നതാണ്‌ ജ്ഞാനസാക്ഷാ 
ത്കാരം. ഈ അറിവിനുവിപരീതമായ തോന്നലാണ്‌ അജ്ഞാനം. ജഗത്തിന്‌ 
സര്‍വവ്യാപ്തവും സര്‍വശക്തവുമായ ഒരു സത്യം ആശ്രയമായില്ലെന്നും 
പുറമേ കാണപ്പെടുന്നതൊക്കെത്തന്നെയാണു സത്യമെന്നും ധരിക്കുന്നതാണ്‌ 
അജ്ഞാനം. ഈ തെറ്റിദ്ധാരണമൂലം ഒരാള്‍ക്ക്‌ സ്വന്തം ശരീരമുള്‍പ്പെടെ 
പുറമേ കാണപ്പെടുന്ന ജഡദൃശ്യങ്ങളോട്‌ അതിരറ്റ മമതയും സംഗവും 
ആവിര്‍ഭവിക്കുന്നു. ജീര്‍ണ്ണിക്കലും നാശവും സ്വഭാവമായിട്ടുള്ള ദൃശ്യങ്ങളെ 
ആശ്രയിക്കുന്നതോടെ ഇടവിടാതെ ശോകം ജീവിതാനുഭവമായിത്തീരുകയും 
ചെയ്യുന്നു. സത്യബോധമില്ലാത്തയാള്‍ക്കു ശോകത്തെയകറ്റാന്‍ വീണ്ടും നാശ 
ധര്‍മിയായ ജഗത്തിനെത്തന്നെ കൂടുതല്‍ കൂടുതല്‍ ആശ്രയിക്കുകയേ ഗതി 
യുള്ളൂ, ഇതാണു മോഹം. മോഹം കാമക്രോധാദി ചിത്ത വൃത്തികളെ 
വളര്‍ത്തി ശക്തിപ്പെടുത്തുന്നു. അങ്ങനെ നിത്യാനന്ദസ്വരൂപമായ ആത്മാവി 
നെക്കുറിച്ചുള്ള സ്മരണ പോലും സാദ്ധ്യമാകാതെ പതിക്കാനും ഇടവരുന്നു. 
നേരേമറിച്ച്‌ ജ്ഞാനസാക്ഷാത്കാരം നേടിയ ജീവന്മുക്തന്‍ സര്‍വവും ആത്മ 
സ്വരൂപമായി അനുഭവിക്കുന്നതുകൊണ്ട്‌ സ്വന്തം ശരീരമുള്‍പ്പെടെയുള്ള ജഡ 
ദൃശ്യങ്ങളോട്‌ അദ്ദേഹത്തിന്‌ മമതയോ സംഗമോ ഉണ്ടാകുന്നില്ല. മമതാസം 
ഗങ്ങളില്ലെന്നു വന്നാല്‍ ശോകത്തിനു പ്രസക്തിയേ ഇല്ല. സ്വദേഹത്തിന്‌ സംഭ 
വിക്കാവുന്ന ജന്മമൃത്യു ജരാവ്യാധികള്‍പോലും അദ്ദേഹത്തെ ലേശവും പീഡി 
പ്പിക്കുന്നില്ല. ആ സ്ഥിതിക്കു മറ്റു ബാഹൃദൃശ്യങ്ങള്‍ക്ക്‌ സംഭവിക്കാവുന്ന 
ദോഷങ്ങളൊന്നും അദ്ദേഹത്തെ സ്പര്‍ശിക്കുന്നില്ലെന്ന്‌ പറയേണ്ടതില്ലല്ലോ. 
ഇക്കാര്യമാണ്‌ ഉപനിഷത്തില്‍ “തത്ര കോ മോഹഃ; കഃ ശോക ഏകത്വമനുപ 
ശ്യതഃ' എന്ന ഭാഗം കൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


716 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 





ജീവന്മുക്തിസ്വരൂപം 


മോക്ഷം പരലോകത്തെങ്ങോ പോയി നേടേണ്ടതാണെന്ന്‌ സാധാരണ 
ക്കാര്‍ പലരും ധരിച്ചുവച്ചിട്ടുണ്ട്‌. മോക്ഷം ജീവിതലക്ഷ്യമായി കാട്ടിത്തരുന്ന 
ഉപനിഷത്തുകള്‍ പ്രഖ്യാപിക്കുന്നത്‌ “ഇവിടെ വച്ചു നേടിയാല്‍ അതു 
നേടിയെന്നാണ്‌. മറ്റൊരു ലോകത്തും പോയി നേടാനുള്ളതല്ല മോക്ഷം. ഇവി 
ടെപ്പോലും അതു മറ്റൊന്നില്‍ നിന്ന്‌ ഉണ്ടാക്കിയെടുക്കാനുള്ളതല്ല. ആത്മാ 
വിന്റെ സ്വരൂപസ്ഥിതിതന്നെയാണു മോക്ഷം. കൃത്രിമമായി ഉണ്ടാക്കി നില 
നിറുത്തിപ്പോരുന്ന വിഷയസങ്കല്‍പ്പങ്ങള്‍ ഇന്ന്‌ ആ സ്ഥിതിയെ മറച്ചിരിക്കു 
ന്നതുകൊണ്ട്‌ അതനുഭവപ്പെടുന്നില്ലെന്നേയുള്ളു. മറ മാറ്റാന്‍ കഴിഞ്ഞാല്‍ 
ആര്‍ക്കും നിത്യമായ മോക്ഷസ്ഥിതി അനുഭവമായിത്തീരുന്നതാണ്‌. ആത്മാ 
വിന്റെ ഈസ്വരുപ സ്ഥിതി മറ മാറ്റിത്തെളിച്ചെടുത്തവരാണു ജീവന്മുക്തന്മാര്‍. 
സര്‍വത്ര നിറഞ്ഞുനില്‍ക്കുന്ന സച്ചിദാനന്ദവസ്തുവാണു താനെന്നത്രേ സ്വരൂ 
പസ്ഥിതി വീണ്ടുകിട്ടിയ ആത്മാവിന്റെ അനുഭവം. ഈ ജീവന്മുക്തിസ്വരൂപ 
മാണ്‌ “യസ്മിന്‍ സർവാണി ഭൂതാനി ആത്മമൈവാഭൂദ്ധിജാനതഃ” എന്ന ഭാഗം 
കൊണ്ട്‌ ഉപനിഷത്ത്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഇങ്ങനെ ജീവന്‍മുക്തി 
സ്വരൂപം വെളിപ്പെടുത്തിയിട്ട്‌ ഇനി അടുത്ത മന്ത്രത്തില്‍ കലര്‍പ്പില്ലാത്ത 
സത്യസ്വരൂപം വിവരിക്കാനൊരുമ്പെടുകയാണ്‌ ഉപനിഷത്ത്‌. 


ആത്മസാക്ഷാത്കാരം നേടി വിരാജിക്കുന്ന ജീവന്മുക്തന്റെ അനുഭവ 
സ്വരൂപമാണ്‌ ഉപനിഷത്ത്‌ കഴിഞ്ഞ രണ്ടു മന്ത്രങ്ങളില്‍ വിവരിച്ചത്‌. അതിനു 
മുമ്പ്‌ അല്‍പ്പ ദര്‍ശനങ്ങളോട്‌ ചേര്‍ത്ത്‌ പൂര്‍ണസത്യസ്വരുപവും വിവരിക്കുക 
യുണ്ടായി. ഇനിയും അടുത്ത മന്ത്രത്തില്‍ തികച്ചും അല്‍പ്പദര്‍ശനവിമുക്ത 
മായ പൂര്‍ണസത്യത്തിന്റെ സ്വരൂപമാണ്‌ വിവരിക്കാന്‍ ഒരുമ്പെടുന്നത്‌. 


മൂലം 


6. സ്പര്യഗാച്ഛു/കമകായമ്രവണമ- 
സ്‌നാവിരം ശുദ്ധമപാപവിദ്ധം 
കവിര്‍മന?ഷി പരിഭുഃ സ്വയം ഭുര്യാഥാതഥ്യതേ2/രീ-- 
ത്ഥാനീ വ്യദധാച്ഛാശ്വതിഭ്യഃ സമാഭ്യഃ 


സഃ-ആത്മാവ്‌; പര്യഗാത്-സര്‍വത്ര നിറഞ്ഞു നില്‍ക്കുന്നു; ശുക്രം-ശു 
ദ്ധപ്രകാശസ്വരൂപമാണ്‌; അകായം-സൂക്ഷ്മശരീരവര്‍ജിതമാണ്‌; അവ്രണം 
അസ്നാവിരം-മുറിപ്പെടാത്തതും നാഡി ഞരമ്പുകളില്ലാത്തതുമാണ്‌ അഥവാ 
സ്ഥുലശരീര വര്‍ജിതമാണ്‌; ശുദ്ധ-അജ്ഞാനസ്പര്‍ശമില്ലാത്തതാണ്‌ അഥവാ 
കാരണശരീരവര്‍ജിതമാണ്‌; അപാപവിദ്ധം-ധര്‍മാധര്‍മങ്ങള്‍ പുരളാത്തതാണ്‌; 
കവിഃ-മനസ്സിനെയും അറിയുന്ന ക്രാന്തദര്‍ശിയാണ്‌; മനീഷി-മനസ്സിനെയും 
പ്രവര്‍ത്തിപ്പിക്കുന്ന സര്‍വജ്ഞനായ ഈശ്വരനാണ്‌; പരിഭൂഃ-എല്ലാറ്റിനും മേലെ 
വര്‍ത്തിക്കുന്ന സര്‍വകാരണമാണ്‌; സ്വയംഭൂഃ-മറ്റൊരു കാരണത്തെ ആശ്രയി 
ക്കാതെ സ്വയം നിലനില്‍ക്കുന്നവനാണ്‌? ശാശ്വതീഭ്യഃ സമാഭ്യഃ-അനാദിയാ 
യകാലം മുതല്‍, ആത്മാവ്‌; യാഥാതഥ്യതഃ-അതാതു പ്രപഞ്ച ഘടകങ്ങളുടെ 
കര്‍മഗതിക്കനുസരണമായി; അര്‍ഥാന്‍-കര്‍മമായ ശരീരങ്ങളെ; വ്യദധാത്‌-വി 
ഭജിച്ചു നല്‍കി. 


ഈശാവാസ്ധ്യോപനിഷത്ത്‌ 717 





ആത്മാവ്‌ സര്‍വത്ര നിറഞ്ഞുനില്‍ക്കുന്നു. ശുദ്ധ പ്രകാശസ്വരുപമാണ്‌. 
സൂക്ഷ്മശരീരവര്‍ജിതമാണ്‌. മുറിപ്പെടാത്തതും നാഡിഞരമ്പുകളില്ലാത്തതു 
മാണ്‌ അഥവാ സ്ഥുലശരീരവര്‍ജിതമാണ്‌. അജ്ഞാനസ്പര്‍ശമില്ലാത്തതാണ്‌ 
അഥവാ കാരണശരീരവര്‍ജിതമാണ്‌. ധര്‍മാധര്‍മങ്ങള്‍ പുരളാത്തതാണ്‌. 
മനസ്സിനെയും അറിയുന്ന (കാന്തദര്‍ശിയാണ്‌. മനസ്സിനെയും പ്രവര്‍ത്തിപ്പി 
ക്കുന്ന സര്‍വജ്ഞനായഈശ്വരനാണ്‌. എല്ലാറ്റിനും മേലെ വര്‍ത്തിക്കുന്ന 
സര്‍വകാരണമാണ്‌. മറ്റൊരു കാരണത്തെ ആശ്രയിക്കാതെ സ്വയം നില 
നില്‍ക്കുന്നവനാണ്‌. അനാദിയായ കാലം മുതല്‍ ആത്മാവ്‌ അതാതു പ്രപ 
ഞ്ചഘടകങ്ങളുടെ കര്‍മഗതിക്കനുസരണമായി കര്‍മമയശരീരങ്ങളെ വിഭജിച്ചു 
നല്‍കി. 


എട്ടാം മന്ത്രം ഗുരുദേവന്‍ തര്‍ജമയിലെ ഒന്‍പതും പത്തും മന്ത്ര 
ങ്ങള്‍കൊണ്ടാണ്‌ വിവരിച്ചിരിക്കുന്നത്‌. 


ഭാഷ 


9. പങ്കമറ്റ്കമില്ലാതെ പരിപാവനമായ്‌ സദാ 
മനസ്സിന്‍ മനമായ്‌ തന്നില്‍ തനിയേ പ്രോല്ലസിച്ചിടും. 


10. അറിവാല്‍ നിറവാര്‍ന്നെല്ലാമറിയും പരദൈവതം 
പകുത്തു വെവ്വേറായ്‌ നല്‍കി മുന്‍പോലീ വിശ്വമൊക്കെയും. 
പങ്കമറ്റു-ശുദ്ധപ്രകാശരൂപമായി,; അങ്കമില്ലാതെ-സൂക്ഷ്മസ്ഥുലകാരണ 
ങ്ങശരീരങ്ങളൊന്നുമില്ലാതെ; സദാ പരിപാവനമായ്‌-ധര്‍മാധര്‍മങ്ങള്‍ സ്പര്‍ശി 
ക്കാതെ നിത്യശുദ്ധനായി; മനസ്സിന്‍ മനമായ്‌-മനസ്സിന്റെ പോലും നിയന്താ 
വായി; തനിയേ പ്രോല്ലസിച്ചിടും-മറ്റൊന്നിനേയും ആശ്രയിക്കാതെ സ്വയം നില 
നില്‍ക്കുന്നവനായി; അറിവാല്‍ നിറവാര്‍ന്ന്‌-ബോധസ്വരൂപനായി; എല്ലാമറി 
യും-സര്‍വജ്ഞനായി വിളങ്ങുന്ന; പരദൈവതം-ജഗദീശ്വരന്‍; ഈ വിശ്വമൊ 
ക്കെയും-പ്രപഞ്ചഘടകങ്ങളെയെല്ലാം; മുന്‍പോല്‍-മുന്‍കര്‍മഗതിയനുസരിച്ച്‌; 
പകുത്തു വെവ്വേറായ്‌ നല്‍കി-കര്‍മമയദേഹങ്ങള്‍ നല്‍കി വേറെവേറെയായി 
സൃഷ്ടിച്ചു. 
ശുദ്ധപ്രകാശ സ്വരൂപമായി സൂക്ഷ്മസ്ഥൂല കാരണ ശരീരങ്ങളൊന്നു 
മില്ലാതെ ധര്‍മാധര്‍മങ്ങള്‍ സ്പര്‍ശിക്കാതെ നിതൃശുദ്ധനായി മനസ്സിന്റെ 
പോലും നിയന്താവായി മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിലനില്‍ക്കു 
ന്നവനായി ബോധസ്വരുപനായി സര്‍വജ്ഞനായി വിളങ്ങുന്ന ജഗദീശ്വരന്‍ 
പ്രപഞ്ചഘടകങ്ങളെയെല്ലാം മുന്‍ കര്‍മഗതിക്കനുസരിച്ച്‌ കര്‍മമയദേഹങ്ങള്‍ 
നല്‍കി വേറെ വേറെയായി സൃഷ്ടിച്ചു. 


വേദാന്തത്തിന്റെ കണ്ടുപിടിത്തം 

പ്രപഞ്ചം ജഡചേതനങ്ങളുടെ സമ്മിളിതരൂപമായിട്ടാണല്ലോ ചിന്തിക്കു 
ന്നവര്‍ക്കൊക്കെ അനുഭവപ്പെടുന്നത്‌. ജഡസമ്പര്‍ക്കം ലേശവുമില്ലാതെ ശുദ്ധ 
രൂപത്തില്‍ ചേതന സത്യത്തെ വേര്‍തിരിച്ചു കണ്ടെത്താന്‍ കഴിയുമെന്നുള്ള 


718 ശ്രീനാരായണ ഗുരുദേവക്യത്തികള്‍ സമ്മുരീണഡ്യാഖ്യാനം - ഭാഗം 77 


താണ്‌ വേദാന്തശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടിത്തം. ചേതനന്‍ 
ശുദ്ധരുപത്തില്‍ വേര്‍തിരിയുന്നതോടെ സ്വയം ബോധമില്ലാത്ത ജഡം വെറും 
ശൂന്യമായിത്തീരുമെന്നു പറയേണ്ടതില്ലല്ലോ. അപ്പോഴാണു ചേതനനു താന്‍ 
സ്വയം ജ്യോതിസ്സായ അമൃതവസ്തുവാണെന്നു സംശയരഹിതമായി അനു 
ഭവിക്കാൻ കഴിയുന്നത്‌. അപ്പോഴുള്ള സ്വരുപാനുഭവം എന്തായിരിക്കുമെന്നാണ്‌ 
പ്രസ്തുതമായ ഉപനിഷന്മന്ത്രം ചര്‍ച്ചചെയ്യുന്നത്‌. 


വിവരണസമ്മ്രദായം 


ഉറപ്പിക്കലും നിഷേധിക്കലുംകൊണ്ടാണ്‌ ഉപനിഷത്തുകള്‍ ശുദ്ധ്രബഹ്മ 
സ്വരൂപം വിവരിക്കുന്നത്‌. പരമാത്മാവ്‌ സര്‍വവ്യാപിയാണ്‌; പരമപരിശുദ്ധ 
നാണ്‌; സര്‍വജ്ഞനാണ്‌. സര്‍വശക്തനാണ്‌; എല്ലാറ്റിനെയും കടന്നുനില്‍ക്കു 
ന്നവനാണ്‌; സ്വയം പ്രകാശിക്കുന്നവനാണ്‌ എന്നു തുടങ്ങിയവ ആത്മാവിന്റെ 
സ്വരൂപാനുഭവങ്ങളെ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്ന വാക്യങ്ങളാണ്‌. സാക്ഷാത്കാ 
രവേളയില്‍ ആത്മാവില്‍ ഈ അനുഭവങ്ങള്‍ സംശയാതീതമായി തെളിയു 
ന്നുവെന്നാണു വേദാന്തശാസ്ത്രം ഘോഷിക്കുന്നത്‌. പക്ഷെ ഇത്രയൊക്കെ 
കേട്ടാലും സദാ ശരീര ദുഃഖങ്ങളില്‍പ്പെട്ടുഴലുന്ന മനുഷ്യബുദ്ധിക്കു ശരീര 
സ്പര്‍ശമില്ലാത്ത ആത്മാവിനെക്കുറിച്ചു ഭാവന ചെയ്യാന്‍ പ്രയാസമാവും. ശരീ 
രമില്ലാത്ത നിലില്‍പ്പിനെക്കുറിച്ചു ചിന്തിക്കാന്‍ സാമാന്യബുദ്ധിക്കു സാദ്ധ്യ 
മേയല്ല. തപഃസാധനകളുടെ തുടക്കത്തില്‍ സഗുണനായ ജഗദീശ്വരനെ ചിന്തി 
ച്ചുകൊള്ളാന്‍ ജൂഷിമാര്‍ അനുവദിച്ചതുതന്നെ അതുകൊണ്ടാണ്‌. പക്ഷെ പര 
മസത്യസ്വരൂപത്തില്‍ ദേഹത്തിന്റെയോ ദേഹദോഷങ്ങളായ ജന്മമൃത്യജരാ 
വ്യാധി ദുഃഖങ്ങളുടെയോ നിഴല്‍പോലുമില്ലെന്നു വെളിപ്പെടുത്തിത്തരാനാണ്‌ 
ഉപനിഷത്തുകള്‍ സത്യവിവരണവാക്യങ്ങളില്‍ നിഷേധശബ്ദങ്ങള്‍ ഉപയോ 
ഗിക്കുന്നത്‌. പ്രസ്തുത മന്ത്രത്തില്‍ “അകായം” എന്ന പദംകൊണ്ട്‌ സൂക്ഷ്മ 
ശരീരത്തെയും, “അര്രണം, അസ്നാവിരം” എന്ന പദങ്ങള്‍കൊണ്ട്‌ സ്ഥൂല 
ശരീരത്തെയും, “അപാപവിദ്ധം” എന്ന പദം കൊണ്ട്‌ കാരണശരീരത്തെയും 
നിഷേധിച്ചിരിക്കുന്നു. തര്‍ജ്ജമയില്‍ ഗുരുദേവന്‍ “പങ്കമറ്റങ്കമില്ലാതെ” എന്ന 
വാക്യംകൊണ്ട്‌ ഈ മൂന്നു നിഷേധങ്ങളെയും സംഗ്രഹിച്ചിരിക്കുന്നു. കാരണ 
ശരീരത്തില്‍ ലയിക്കുന്നതായതുകൊണ്ട്‌ സൂക്ഷ്മശരീരത്തിനു ലിംഗശരീര 
മെന്നും പേരുണ്ട്‌. ഉറക്കത്തില്‍ സൂക്ഷ്മശരീരം കാരണശരീരത്തില്‍ ലയിക്കു 
ന്നു. ലയിക്കുന്നതു “ലിംഗം” എന്നാണു ശബ്ദാര്‍ഥം. ശബ്ദസ്പര്‍ശരൂപ രസ 
ഗന്ധങ്ങളെന്ന പഞ്ചതന്മാത്രകളും, പഞ്ചര്രാണന്മാരും, പഞ്ചജ്ഞാനേന്ദ്രിയ 
ങ്ങളും, ബുദ്ധിയും, മനസ്സും ഇങ്ങനെ പതിനേഴുതത്ത്വം ചേര്‍ന്നുണ്ടാകുന്ന 
താണു സൂക്ഷ്മശരീരം. സൂക്ഷ്മശരീരം ആത്മദര്‍ശനംകൊണ്ടുമാത്രമേ ഇല്ലാ 
തായിത്തീരു. വാസ്തവത്തില്‍എല്ലാ സംസാരക്ലേങ്ങള്‍ക്കും കാരണം ഈ 
സൂക്ഷ്മശരീരമാണ്‌. സുക്ഷ്മശരീരത്തെ ബോധപൂര്‍വം ധംസിക്കുന്നതുകൊ 
ണ്ടുണ്ടാകുന്ന ആത്മാനുഭൂതിയില്‍ സൂക്ഷ്മശരീരം പിന്നെ ഉണ്ടായിരിക്കുക 
യില്ലെന്നു പറയേണ്ടതില്ലല്ലോ; സൂക്ഷ്മശരീരത്തിന്റെ വികസിത രൂപമാണ്‌ 
സ്ഥൂലശരീരം. സൂക്ഷ്മശരീരത്തിന്റെ ലയാവസ്ഥയാണ്‌ ഗാഡ്നിദ്രയില്‍ അനു 


ഈശാവാസ്ധ്യോപനിഷത്ത്‌ 719 





ഭവപ്പെടുന്ന കാരണശരീരം. ഒരു ചെടിയെ മുളപ്പിലേ നുള്ളിക്കളഞ്ഞാല്‍ പിന്നെ 
അതു വൃക്ഷമായി വളരുകയോ വിത്തായി ചുരുങ്ങുകയോ ഇല്ലെന്നു തീര്‍ച്ച 
യാണല്ലോ. ലിംഗശരീരം നശിച്ചാല്‍ പിന്നെ സ്ഥൂലശരീരവും കാരണശരീ 
രവും നഷ്ടമായിത്തീരുന്നു എന്നു ചുരുക്കം. ഈ വസ്തുത വെളിപ്പെടുത്താ 
നാണ്‌ ഉപനിഷത്ത്‌ സത്യസ്വരൂപത്തില്‍ ശരീരങ്ങളെയെല്ലാം നിഷേധിച്ചിരി 
ക്കുന്നത്‌. 

പ്രസ്തുതമായ മന്ത്രത്തിലെ അവസാനഭാഗംകൊണ്ട്‌ ഉപനിഷത്ത്‌ 
സൃഷ്ടിരഹസ്യം മുഴുവന്‍ അതിസമര്‍ഥമായി സംഗ്രഹിച്ചിരിക്കുകയാണ്‌. 
സര്‍വജ്ഞനും സര്‍വശക്തനും ശരീരസ്പര്‍ശം ലേശം പോലുമില്ലാത്തവനു 
മായ പരമാത്മാവില്‍ പ്രപഞ്ചം എങ്ങനെ ഉദയം ചെയ്യുന്നു? പരമാത്മാവില്‍ 
ശക്തിസ്പന്ദനരുപത്തില്‍ സങ്കല്‍പ്പങ്ങള്‍ പൊന്തിവരുന്നതോടെയാണു 
പ്രപഞ്ചം ഉദയം ചെയ്യുന്നത്‌. കര്‍മത്തിന്റെ സൂക്ഷ്മരുപമാണു ശക്തിസ്പന്ദ 
നം. അതു സങ്കല്‍പ്പങ്ങളായും സങ്കല്‍പ്പങ്ങള്‍ക്കനുസരണങ്ങളായ സ്ഥൂലശ 
രീരങ്ങളായും പ്രകടമാകുന്നു. സങ്കല്‍പ്പമെങ്ങനെയോ അങ്ങനെ 
പ്രപഞ്ചാനുഭവം. എക്കാലത്തുമുള്ള സൃഷ്ടിനിയമം ഇതാണ്‌. സൂര്യനെ സൂര്യ 
നാക്കി നിറുത്തിയിരിക്കുന്നതും മനുഷ്യനെ മനുഷ്യനാക്കി നിറുത്തിയിരിക്കു 
ന്നതും പക്ഷിമൃഗാദികളെ പക്ഷിമൃഗാദികളാക്കി നിറുത്തിയിരിക്കുന്നതും 
അതാതനുഭവങ്ങള്‍ക്കനുയോജ്യങ്ങളായ കര്‍മഗതിയിലെ സങ്കല്‍പ്പങ്ങള്‍ 
തന്നെയാണ്‌. സങ്കല്‍പ്പം മാറിയാല്‍ അനുഭവവും മാറും. സങ്കല്‍പമെങ്ങ 
നെയോ ജീവിതമങ്ങനെ. ചിന്താശക്തിയുള്ള ആര്‍ക്കും ഈ നിയമം അനാ 
യാസേന ബോദ്ധ്യപ്പെടുന്നതാണ്‌. അതുകൊണ്ട്‌ എന്തു പ്രയത്നം ചെയ്തും 
സങ്കല്‍പാത്മകമായ ചിത്തത്തെ ശുദ്ധീകരിക്കേണ്ടതാണ്‌. ചിത്തമെങ്ങനെയോ 
മനുഷ്യനങ്ങനെ. സനാതനമായ ഒരു ജീവിതരഹസ്യമാണിത്‌. സൃഷ്ടി മുഴു 
വന്‍ ഈ ചിത്തത്തിന്റെ ബാഹ്യരൂപം തന്നെയാണ്‌. മഹത്തായ ഈ 
സൃഷ്ടിരഹസ്യം തന്നെയാണ്‌ ഉപനിഷത്ത്‌ 'യാഥാതഥ്യതോര്‍ത്ഥാന്‍ വ്യദ 
ധാച്ഛാശ്വതീഭ്യഃ സമാഭ്യഃ” എന്ന്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. ചിത്തസങ്കല്‍പ്പങ്ങള്‍ 
എന്തിനുണ്ടാകുന്നു എങ്ങനെയുണ്ടാകുന്നു എന്ന ചോദ്യങ്ങള്‍ക്കുമാത്രം 
ഉത്തരം കണ്ടുപിടിക്കേണ്ടത്‌ അവരവര്‍ തന്നെയാണ്‌. എനിക്കു മറ്റൊരാളോടു 
കോപസകങ്കല്‍പ്പങ്ങള്‍ തോന്നിയെന്നിരിക്കട്ടെ. എനിക്കു കോപം എന്തിനുണ്ടാ 
യി എന്നു ഞാന്‍ അന്യനോടു ചോദിച്ചിട്ടു കാര്യമില്ലല്ലോ. അതുപോലെ 
ഏതേതു സങ്കല്‍പ്പങ്ങള്‍ ആര്‍ക്കൊക്കെയുണ്ടോ അവര്‍ എന്തിനീ സങ്കല്‍പ്പ 
ങ്ങള്‍ എന്നു സ്വയം ചോദിച്ചറിയേണ്ടതാണ്‌. ഈ ചോദ്യത്തിനുത്തരം കണ്ടെ 
ത്തുകതന്നെയാണു സത്യസാക്ഷാത്കാരം. 


അപ്പോള്‍ സര്‍വത്ര വസ്തു ഒന്നേയുള്ളൂ എന്നതാണ്‌ പരമസത്യം. അദ്വ 
യവസ്തുവില്‍ പലതും കാണുന്നത്‌ ചിത്തസങ്കല്‍പ്പങ്ങളുണ്ടാക്കുന്ന ശ്രമം 
മാത്രം. ഈ ശ്രമം അകന്നു പൂര്‍ണവസ്തു തെളിയണമെങ്കില്‍ ഭ്രമഹേതുക്ക 
ളായ ചിത്തസങ്കല്‍പ്പങ്ങള്‍ പാടെ മാറണം. ചിത്തസങ്കല്‍പ്പങ്ങളെ കുറച്ചു 
കുറച്ചു വസ്തുഒന്നേയുള്ളൂ എന്ന ഭാവനയെ ഉറപ്പിക്കുന്നതാണു വിദ്യ. ചിത്ത 
സങ്കല്‍പ്പങ്ങളെ വര്‍ധിപ്പിച്ച്‌ പലതിന്റെ എണ്ണം കൂട്ടുന്നതാണ്‌ അവിദ്യ. അങ്ങ 


720 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 11 


നെയാണെങ്കില്‍ അവിദ്യ കാട്ടിത്തരുന്ന പലത്‌ സത്യമെന്നു ശ്രമിച്ച്‌ അതിന്റെ 
പിന്നാലെ കൂടുന്നവര്‍ കൂരിരുട്ടിലേയ്ക്കാണു നീങ്ങുന്നതെന്നു തീര്‍ച്ചയാണ 
ല്ലോ, ഇനി ഒരാള്‍ സങ്കല്‍പ്പങ്ങളെ കുറച്ചു വസ്തു ഒന്നേയുള്ളൂ എന്നഭാവന 
ഉറപ്പിച്ച്‌ വിദ്യാമാര്‍ഗത്തിലേക്കു നീങ്ങുന്നു എന്നു കരുതുക. വിദ്യാമാര്‍ഗത്തില്‍ 
മുന്നോട്ടു നീങ്ങുന്തോറും അത്ഭുതദര്‍ശനങ്ങളുടെ രൂപത്തിലും അത്ഭുതങ്ങ 
ളായ ശക്തിവിശേഷങ്ങളുടെ രൂപത്തിലും പല സിദ്ധികളും ഉണ്ടായെന്നു വരും. 
പക്ഷെ സങ്കല്‍പ്പങ്ങളെല്ലാം മാറി നിശ്വലസത്യം തെളിയുന്നതുവരെ എല്ലാം 
ഭ്രമമാണെന്നു തീര്‍ച്ചയാണല്ലോ. ഈ വസ്തുത മറന്ന്‌ വിദ്യാമാര്‍ഗത്തില്‍ 
എവിടെയെങ്കിലും തങ്ങി അതില്‍നിന്നും ഭാതികനേട്ടങ്ങളുണ്ടാക്കാന്‍ ശ്രമി 
ക്കുന്നവരും അതിയായ കൂരിരുട്ടില്‍തന്നെ തങ്ങുന്നതുപോലെ ആയിത്തീരു 
കയാണ്‌. ഇക്കാര്യമാണ്‌ ഉപനിഷത്ത്‌ അടുത്ത മന്ത്രത്തില്‍ വെളിപ്പെടുത്താ 
നുദ്ൃമിക്കുന്നത്‌:- 
മൂലം 


9. അന്ധം തമഃ (പവിശന്തി യേ അവിദ്യാമുപാസതേ 
തതോ ഭുയ ഇവ തേ തമോ യ ഉ വിദ്യായാം രതാഃ 
യേ-ആരൊക്കെയാണോ; അവിദ്യാ-പലതിന്റെ തോന്നലുളവാക്കി ഭൂമി 
പ്പിക്കുന്ന അജ്ഞാനശക്തിയെ; ഉപാസതേ-സത്യമെന്നു കരുതി പിന്‍തുടരു 
ന്നത്‌; അന്ധം തമഃ പ്രവിശന്തി-അവര്‍ കൂരിരുട്ടില്‍ പ്രവേശിക്കാനിടവരുന്നു; 
യ ഉ-ഇനി ആരൊക്കെയാണേോ; വിദ്യായാം-പലതുണ്ടെന്ന ഭ്രമം കുറച്ച്‌ സത്യ 
ത്തോടടുപ്പിക്കുന്ന ജ്ഞാന മാര്‍ഗത്തില്‍; രതാഃ-എവിടെയെങ്കിലും തങ്ങിനിന്നു 
സുഖിക്കാന്‍ കൊതിക്കുന്നത്‌; തേ-അവര്‍; തതോ ഭൂയ ഇവ-അവിദ്യാമാര്‍ഗ 
ത്തില്‍ ഉള്ളതിനേക്കാള്‍ അധികമെന്നു തോന്നുമാറുള്ള; തമഃ പ്രവിശന്തി-ഇ 
രുട്ടില്‍ പ്രവേശിക്കാന്‍ ഇടവരുന്നു. 
ആരൊക്കെയാണോ പലതിന്റെ തോന്നലുളവാക്കി ഭ്രമിപ്പിക്കുന്ന 
അജ്ഞാനശക്തിയെ സത്യമെന്നു കരുതി പിന്‍തുടരുന്നത്‌ അവര്‍ കൂരിരു 
ട്ടില്‍ പ്രവേശിക്കാന്‍ ഇടവരുന്നു. ഇനി ആരൊക്കെയാണോ പലതുണ്ടെന്ന 
ശ്രമം കുറച്ചു സത്യത്തോടടുപ്പിക്കുന്ന ജ്ഞാനമാര്‍ഗത്തില്‍ എവിടെയെങ്കിലും 
തങ്ങിനിന്നു സുഖിക്കാന്‍ കൊതിക്കുന്നത്‌ അവര്‍ അവിദ്യാമാര്‍ഗത്തില്‍ ഉള്ള 
തിനെക്കാള്‍ അധികമെന്നു തോന്നുമാറുള്ള ഇരുട്ടില്‍ പ്രവേശിക്കാന്‍ ഇടവ 
രുന്നു. 
ഭാഷ 


11. അവിദ്യയെയുപാസിക്കുന്നവരന്ധതമസ്സിലും 
പോകുന്നു വിദ്യാരതരങ്ങതേക്കാള്‍ കൂരിരുട്ടിലും. 


അവിദ്യയെയുപാസിക്കുന്നവര്‍-പലതിന്റെ മാര്‍ഗത്തെ പിന്‍തുടരുന്നവര്‍; 
അന്ധതമസ്സിലും-കൂരിരുട്ടിലും; വിദ്യാരതര്‍-ഒന്നിന്റെ മാര്‍ഗത്തില്‍ എവിടെ 
യെങ്കിലും നിന്നു സുഖിക്കുന്നവര്‍; അതേക്കാള്‍-പലതിന്റെ മാര്‍ഗത്തിലുള്ള 
തിനേക്കാള്‍; കൂരിരുട്ടിലും-അധികമായ ഇരുട്ടിലും; പോകുന്നു-കടക്കാന്‍ ഇ 
ടയാകുന്നു. 


ഈശാവാസ്വ്യോപനിഷത്ത്‌ 721 





പലതിന്റെ മാര്‍ഗത്തെ പിന്‍തുടരുന്നവര്‍ കൂരിരുട്ടിലും ഒന്നിന്റെ മാര്‍ഗ 
ത്തില്‍ എവിടെയെങ്കിലും നിന്നു സുഖിക്കുന്നവര്‍ പലതിന്റെ മാര്‍ഗത്തിലു 
ളളതിനെക്കാള്‍ അധികമായ ഇരുട്ടിലും കടക്കാന്‍ ഇടയാകുന്നു. 


അവിദ്യാമാര്‍ഗവും വിദ്യാമാര്‍ഗവും 


സത്യത്തിനഭിമുഖമായുള്ള യാത്രയാണു വിദ്യ. സത്യത്തിനു പുറംതി 
രിഞ്ഞുള്ള യാത്രയാണ്‌ അവിദ്യ. ഇവിടെ വസ്തു ഒന്നേയുള്ളു എന്നുറപ്പിക്ക 
ലാണു വിദ്യ. പലതുണ്ടെന്ന തോന്നല്‍ വളര്‍ത്തുകയാണ്‌ അവിദ്യ. അങ്ങ 
കലെ ഒരു ദീപം ജ്വലിക്കുന്നു എന്നു കരുതുക. രണ്ടാളുകള്‍ ആ ദീപ 
ത്തില്‍നിന്നും അകലെ ഒരു സ്ഥലത്ത്‌ നില്‍ക്കുന്നു എന്നും കരുതുക. അതില്‍ 
ഒരാള്‍ ദീപത്തിനഭിമുഖമായി യാത്രയാരംഭിക്കുന്നു. ഇതാണു വിദ്യാമാര്‍ഗം. 
മറ്റേയാള്‍ ദീപത്തിനു പുറംതിരിഞ്ഞു യാത്രയാരംഭിക്കുന്നു. അത്‌ അവിദ്യാ 
മാര്‍ഗം. പുറംതിരിഞ്ഞ്‌ നടക്കുന്നയാള്‍ ദീപത്തില്‍നിന്നും അകന്ന കന്നു 
പോവുകയാണ്‌. അകലുംതോറും ഇരുട്ട്‌ കൂടിവരുമെന്നു തീര്‍ച്ചയാണല്ലോ. 
അതുപോലെ പലതുകണ്ടു സത്യത്തില്‍നിന്നും അകന്നുകൊണ്ടിരിക്കുന്നവര്‍ 
കൂരിരുട്ടിലേക്കു കടക്കുന്നവരാണ്‌. കാമക്രോധമദമാത്സര്യാദി വികാരങ്ങള്‍ 
അവര്‍ക്കു നിരന്തരം വര്‍ധിച്ചുവരും. അതുമൂലം ദുഃഖവും പെരുകിക്കൊണ്ടി 
രിക്കും. ഇതാണ്‌ അവരുടെ കൂരിരുട്ട്‌. ഇവിടെ വസ്തു ഒന്നേയുള്ളൂ എന്നുറ 
പ്പിച്ച്‌ വിദ്യാമാര്‍ഗത്തില്‍ സഞ്ചരിക്കുന്നവര്‍ക്ക്‌ കാമക്രോധമദമാത്സര്യാദിവി 
കാരങ്ങള്‍ കുറഞ്ഞുവരും. അതുമൂലം സുഖവും പെരുകിക്കൊണ്ടിരിക്കും. 
അവര്‍ വെളിച്ചത്തോടടുക്കുന്നവരാണ്‌. പക്ഷെ യാത്രയവസാനിച്ചു എന്നു 
പൂര്‍ണബോധ്യം വരുന്നതുവരെ അവര്‍ ഒരിടത്തും നിന്നുകളയാന്‍ പാടില്ല. 
ഈ വെളിച്ചത്തിന്റെ മാര്‍ഗം പൂര്‍ത്തിയാക്കുന്നതു ഭഗവന്മായ 
ഇഷ്ടപ്പെടുന്നകാര്യമല്ല. അതുകൊണ്ടു വിദ്യാമാര്‍ഗത്തില്‍ മായ പല പ്രലോ 
ഭനങ്ങളും സൃഷ്ടിക്കും. പലതരം ദേവീദേവന്മാരുടെ രൂപങ്ങള്‍ നേരിട്ടു 
പ്രദര്‍ശിപ്പിക്കുക, സ്വര്‍ഗസുഖം തരാമെന്ന്‌ പ്രലോഭിപ്പിക്കുക. പല അത്ഭുത 
സിദ്ധികളും സ്വാധീനമാക്കിത്തരിക ഇവയൊക്കെയാണു മായയുടെ പ്രലോ 
ഭനങ്ങള്‍. ധീരനായ ഒരു സത്യാന്വേഷി വഴിമദ്ധ്യേയുള്ള ഈ മായാപ്രലോഭ 
നങ്ങള്‍ തള്ളിമാറ്റി മുന്നോട്ടുപോകേണ്ടതാണ്‌. ദേവതമാരെ വശപ്പെടുത്തി 
ലോകകാര്യങ്ങള്‍ സാധിക്കുവാനോ അത്ഭുതസിദ്ധികള്‍ വഴി പേരും പെരു 
മയും സമ്പത്തും നേടുവാനോ കൊതിക്കുന്നരാണ്‌ വിദ്യയില്‍ രതന്മാരാകു 
ന്നവര്‍. ഇവിടെ മൂലത്തിലും ഭാഷയിലും ഒരുപോലെ പ്രയോഗിച്ചിരിക്കുന്ന 
“രത'പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്‌. വിദ്യാമാര്‍ഗത്തില്‍ സഞ്ചരിക്കുന്ന 
വര്‍ക്കല്ല ഇരുട്ട്‌, അവിടെ രതരായിത്തീരുന്നവര്‍ക്കാണ്‌. വിദ്യാമാര്‍ഗത്തില്‍ 
ഇങ്ങനെ രതരാകുന്നവര്‍ വഴിയില്‍ നിന്നുപോകുന്നു. അവിദ്യാമാര്‍ഗത്തില്‍ 
സഞ്ചരിക്കുന്നവരെപ്പോലെ അവര്‍ വീണ്ടും കാമക്രോധാദി വികാരങ്ങള്‍ക്ക്‌ 
വശംവദരായിത്തീരുന്നു. തുടര്‍ന്ന്‌ അതിരറ്റ പശ്ചാത്താപത്തിനിടവരുകയും 
ചെയ്യും. ഈ പശ്ചാത്താപത്തിനിടവരുന്നതിനെയാണ്‌ “കൂടുതല്‍ ഇരുട്ടിലക 
പ്പെട്ടപോലെ തോന്നാനിടവരു'മെന്ന്‌ ഉപനിഷത്ത്‌ വിവരിച്ചിരിക്കുന്നത്‌. മൂല 


77-2003 46 


722 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


മന്ത്രത്തില്‍ “ഭൂയ ഇവ്‌ എന്നിങ്ങനെ “ഇവ്‌” ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്‌ 
പ്രത്യേകം ശ്രദ്ധേയമാണ്‌. വിദ്യാമാര്‍ഗത്തില്‍ സഞ്ചരിക്കുന്നവര്‍ അദ്വൈത 
സത്യം പൂര്‍ണമായി അനുഭവിച്ച്‌ ബോധ്യപ്പെടുന്നതുവരെ വഴിയില്‍ നിന്നുക 
ളയരുതെന്ന്‌ കാണിക്കാനാണ്‌ ഉപനിഷത്ത്‌ ഇങ്ങനെയൊരു മുന്നറിയിപ്പ്‌ 
നല്‍കിയിരിക്കുന്നത്‌. പുരാണങ്ങളില്‍ ജഡഭരതന്‍, നഹുഷന്‍ തുടങ്ങിയവ 
രുടെ കഥകള്‍ വിദ്യാരതന്മാരെ തല്‍ക്കാലം ആവരണം ചെയ്യാനിടവരുന്ന 
ഇരുട്ടിനെ കാണിച്ചുതരുന്നവയാണ്‌. വിദ്യാമാര്‍ഗത്തിലായാലും അവിദ്യാമാര്‍ഗ 
ത്തിലായാലും മായാമോഹം ഇരുട്ടുതന്നെയാണ്‌. സ്വര്‍ണച്ചങ്ങലകൊണ്ടാ 
യാലും ഇരുമ്പുചങ്ങലകൊണ്ടായാലും കെട്ടു കെട്ടുതന്നെ. 

പൂര്‍ണ സത്യപ്രാപ്തിയാണു വിദ്യാഫലം. മായാമോഹമാണ്‌ അവിദ്യാ 
ഫലം. ഇതു വേര്‍തിരിച്ചറിഞ്ഞു കൊണ്ട്‌ ഈ മാര്‍ഗങ്ങളില്‍ സഞ്ചരി 
ക്കണമെന്നാണ്‌ ഇനി ഉപനിഷത്ത്‌ നിര്‍ദേശിക്കുന്നത്‌: 


മൂലം 


10. അന്യദേവാഹ്യര്‍വിദ്യയാ അന്യദാഹുരവിദ്യയാ 
ഇതി ശുശ്രുമ ധീരാണാം യേ നസ്തദ്വിചചക്ഷിരേ. 
വിദ്യയാ-വിദ്യകൊണ്ട്‌; അന്യത്‌-വേറെ ഫലം; ആഹുഃ-എന്നു പറയുന്നു; 
അവിദ്യയാ-അവിദ്യകൊണ്ട്‌; അനൃത്-വേറെ ഫലം; ആഹുഃ-എന്നു പറയുന്നു; 
യേ-ആരാണോ; തത്‌-ആ വിദ്യാവിദ്യാരഹസ്യം; നഃ-ഞങ്ങള്‍ക്ക്‌; വിചചക്ഷിരേ 
-വ്യക്തമായി പറഞ്ഞുതന്നത്‌; ധീരാണാം-ആ ധീരന്മാരുടെ വാക്കില്‍നിന്നും; 
ഇതി ശുശ്രുമ-ഇങ്ങനെ ഞങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. 
വിദ്യകൊണ്ടു വേറെ ഫലം എന്നു പറയുന്നു. അവിദ്യകൊണ്ടു വേറെ 
ഫലം എന്നുപറയുന്നു. ആരാണോ ആ വിദ്യാവിദ്യാരഹസ്യം ഞങ്ങള്‍ക്കു 
വ്യക്തമായി പറഞ്ഞുതന്നത്‌ ആ ധീരന്മാരുടെ വാക്കില്‍നിന്നും ഇങ്ങനെ 
ഞങ്ങള്‍കേട്ടിട്ടുണ്ട്‌. 
ഭാഷ 


12. അവിദ്യകൊണ്ടുള്ളതന്യം വിദ്യകൊണ്ടുള്ളതന്യമാം 
എന്നു കേള്‍ക്കുന്നിതോതുന്ന പണ്ഡിതന്മാരില്‍നിന്നു നാം. 
അവിദ്യകൊണ്ടുള്ളത്-അവിദ്യയുടെ ഫലം; അന്യം-വേറെ; വിദ്യകൊ 
ണ്ടുള്ളത്‌-വിദ്യയുടെ ഫലം; അന്യമാം-വേറെ; ഇത്‌ ഓതുന്ന-വിദ്യുവിദ്യാഫലം 
വിവരിക്കുന്ന; പണ്ഡിതന്മാരില്‍നിന്നു-ധീരന്മാരായ ്രഹ്മനിഷ്ഠന്മാ 
രില്‍നിന്നും; നാം-ഞങ്ങള്‍; എന്നു കേള്‍ക്കുന്നു-എന്നു കേട്ടിട്ടുണ്ട്‌. 
അവിദ്യയുടെ ഫലം വേറെ; വിദ്യയുടെ ഫലം വേറെ എന്നു വിദ്യാവി 
ദ്യാഫലം വിവരിക്കുന്ന ധീരന്മാരായ ബ്രഹ്മനിഷ്ഠന്മാരില്‍നിന്നും ഞങ്ങള്‍ 
കേട്ടിട്ടുണ്ട്‌. 


വിദ്യാഫലവും അവിദ്യാഫലവും 


അകലെനിന്ന്‌ സത്യത്തിനഭിമുഖമായി നടക്കന്നയാളാണു വിദ്യാമാര്‍ഗി. 
സത്യത്തിനു പുറം തിരിഞ്ഞു നടക്കുന്നയാള്‍ അവിദ്യാമാര്‍ഗിയും. ഇവിടെ 


ഈാശാവാസ്ധ്യോപസിഷത്ത്‌ 723 


ഒരു കാര്യം പ്രത്യേകം ഓര്‍ക്കേണ്ടതുണ്ട്‌. സത്യത്തിനഭിമുഖമായി സഞ്ചരി 
ക്കുന്നയാളും പൂര്‍ണസത്യത്തിലെത്തുന്നതുവരെ വഴിമദ്ധ്യത്തിലാണ്‌, 
അപ്പോള്‍ വിദ്യാമാര്‍ഗിയുടെ പരമ ലക്ഷ്യം പൂര്‍ണ സത്യപ്രാപ്തിയാണെ 
ന്നയാള്‍ നല്ലവണ്ണം ധരിച്ചിരിക്കണം. അതുകൊണ്ടയാള്‍ വഴിമദ്ധ്യത്തി 
ലൊന്നും തങ്ങി ശ്രമിച്ചുപോകാനിടയാകരുത്‌. ഇതു വ്യക്തമായി ഓര്‍മിപ്പി 
ക്കാനാണ്‌ ഉപനിഷത്ത്‌ വിദ്യാഫലം വേറെ അവിദ്യാഫലം വേറെ എന്നെടു 
ത്തുപറഞ്ഞിരിക്കുന്നത്‌. സത്യത്തിനു പിന്‍തിരിഞ്ഞ്‌ ഇവിടെ പലതുണ്ടെന്നു 
ഭ്രമിച്ച്‌ അകന്നകന്നു പോകുന്നവനാണ്‌ അവിദ്യാമാര്‍ഗി. അവന്റെ പോക്കിനു 
ലക്ഷ്യമില്ല. ആ പോക്ക്‌ ഒരിക്കലും അവസാനിക്കയുമില്ല. അപ്പോള്‍ ഇരു 
ട്ടില്‍നിന്നും ഇരുട്ടിലേക്ക്‌ വഴുതിവീഴലാണ്‌ അവിദ്യയുടെ ഫലം. ഒന്നേയുള്ളൂ 
എന്നുറപ്പിച്ച്‌ സത്യത്തിനഭിമുഖമായി സഞ്ചരിക്കുന്നവനാണ്‌ വിദ്യാമാര്‍ഗി. 
പക്ഷെ പൂര്‍ണസത്യത്തിലെത്തുന്നതുവരെ പലതിന്റെ ഭ്രമം സമ്പൂര്‍ണമായി 
ഒഴിഞ്ഞു മാറുകയില്ല. പൂര്‍ണമായ അദ്വൈതബ്രഹ്മസത്യം കണ്ടെത്തുന്ന 
താണു വിദ്യാഫലം. അപ്പോള്‍ പലതിന്റെ ശ്രമം അല്‍പ്പമെങ്കിലും ഉള്ളിട 
ത്തോളം താന്‍ വിദ്യാഫലത്തില്‍ എത്തിച്ചേര്‍ന്നിട്ടില്ലെന്നും വഴി മദ്ധ്യത്തിലാ 
ണെന്നും ധരിച്ച്‌ ഒരു സത്യാന്വേഷി ധീരനായി മുന്‍പോട്ട്‌ കുതിക്കേണ്ട 
താണ്‌. അങ്ങനെ സത്യത്തിന്റെ പൂര്‍ണത സാക്ഷാത്കരിച്ച ധീരന്മാരായ 
പണ്ഡിതന്മാരാണ്‌ വിദ്യാവിദ്യാഫലങ്ങള്‍ വ്യക്തമായി വേര്‍തിരിച്ച്‌ വിവരിച്ചി 
ട്ടുള്ളത്‌. ഒരു വിദ്യാമാര്‍ഗി ആ ധീരന്മാരുടെ വാക്കുകള്‍ വ്യക്തമായി ധരിച്ച്‌ 
പലതിന്റെ തോന്നല്‍ പൂര്‍ണമായി അവസാനിക്കുന്നതുവരെ ജാഗരൂകത 
യോടെ മുന്നോട്ടു പൊയ്ക്കൊണ്ടിരിക്കണമെന്ന്‌ താല്‍പ്പര്യം. 

അപ്പോള്‍ ഒരു സത്യാന്വേഷി വ്യക്തമായി എന്തറിഞ്ഞ്‌ എങ്ങനെയാണ്‌ 
വിദ്യമാര്‍ഗത്തില്‍ സഞ്ചരിക്കേണ്ടത്‌? ഈ സംശയത്തിനുള്ള മറുപടിയാണ്‌ 
ഉപനിഷത്തിലെ അടുത്ത മന്ത്രം. 


മൂലം 


11 വിദ്യാം ചാവിദ്യാം ച യസ്തദ്വേദോഭയം സഹ 
അവിദ്യയാ മൃത്യും തീര്‍ത്വാ വിദ്യയാമ്ൃതമശ്ന്ുതേ. 
യഃ-ഏതൊരു സത്യാന്വേഷി; വിദ്യാം ച അവിദ്യാം ച-വിദ്യയെയും 
അവിദ്യയെയും; തദ്‌ ഉഭയം-ആ രണ്ടെണ്ണത്തെയും; സഹവേദ-ഒരുമിച്ചറിയു 
ന്നുവോ; അവിദ്യയാ-അയാള്‍ അവിദ്യയെ അറിഞ്ഞ്‌; മൃത്യും തീര്‍ത്വാ-മര 
ണത്തെ കടന്നിട്ട്‌; വിദ്യയാ-വിദ്യയെ അറിഞ്ഞ്‌; അമൃതം അശ്നുതേ-മരണ 
മില്ലാത്ത പൂര്‍ണസത്യത്തെ അനുഭവിക്കുന്നു. 
ഏതൊരു സത്യാന്വേഷി വിദ്യയെയും അവിദ്യയെയും ഒരുമിച്ചറിയുന്നു 
വോ അയാള്‍ അവിദ്യയെ അറിഞ്ഞ്‌ മരണത്തെ കടന്നിട്ട്‌ വിദ്യയെ അറിഞ്ഞ്‌ 
മരണമില്ലാത്ത പൂര്‍ണ സത്യത്തെ അനുഭവിക്കുന്നു. 


ഭാഷ 


13. വിദ്യാവിദ്യകള്‍ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യയാല്‍ 
മൃത്യുവെത്തരണം ചെയ്തു വിദ്യയാലമൃതാര്‍ന്നിടും. 


724 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്മുരീണഷ്യാക്യാനം - ഭാഗം Il 


വിദ്യാവിദ്യകള്‍-വിദ്യയെയും അവിദ്യയെയും; രണ്ടും കണ്ടറിഞ്ഞവര്‍-ര 
ണ്ടും ഒരുമിച്ച്‌ മനസ്സിലാക്കിയവര്‍; അവിദ്യയാല്‍-അവിദ്യയെയറിഞ്ഞ്‌; മൃത്യുവെ 
തരണം ചെയ്ത്‌-മരണത്തെ കടന്നിട്ട്‌; വിദ്യയാല്‍-വിദ്യയെയറിഞ്ഞ്‌; അമൃ 
താര്‍ന്നിടും-മരണമില്ലാത്ത സത്യത്തെ പ്രാപിക്കും. 
വിദ്യയെയും അവിദ്യയെയും രണ്ടും ഒരുമിച്ച്‌ മനസ്സിലാക്കിയവര്‍ അവി 
ദൃയെയറിഞ്ഞ്‌ മരണത്തെ കടന്നിട്ട്‌ വിദ്യയെയറിഞ്ഞ്‌ മരണമില്ലാത്ത 
സത്യത്തെ പ്രാപിക്കും. 


വിദ്യയാലമൃതാര്‍ന്നിടും 


വിദ്യാമാര്‍ഗത്തില്‍ ഒരിടത്തും തങ്ങിപ്പോകാതെ മുന്നോട്ടു പോയാല്‍ 
ഒടുവില്‍ മരണമില്ലാത്ത സത്യത്തെ പ്രാപിക്കാം. സത്യത്തിലെത്തുന്നതു 
വരെ മാര്‍ഗത്തിലാണെന്നു തീര്‍ച്ചയാണല്ലൊ. ഈ മാര്‍ഗത്തെ എവിടെയെ 
ങ്കിലും അതിരുവരമ്പിട്ട്‌ ഇതുവരെ അവിദ്യ ഇനി ബാക്കി വിദ്യ എന്നു 
വേര്‍തിരിക്കാന്‍ പറ്റുമോ? സാധ്യമല്ല. മാര്‍ഗത്തിന്റെ വിദ്യാത്വവും അവിദ്യാ 
ത്വവും സത്യത്തില്‍നിന്നും ഒരുവന്‍ എത്രയകലെ നില്‍ക്കുന്നു എന്നതിനെ 
ആശ്രയിച്ചാണു നിര്‍ണയിക്കപ്പെടുന്നത്‌. അയാള്‍ നില്‍ക്കുന്നിടത്തുനിന്നും 
പുറകോട്ടുള്ള മാര്‍ഗം മുഴുവന്‍ അവിദ്യ. സത്യത്തിനഭിമുഖമായി മുന്നോട്ടു 
പോകുമ്പോള്‍ ഇനി എന്തുമാത്രംനടന്നു തീര്‍ക്കാനുണ്ടോ അതു മുഴുവന്‍ 
വിദ്യ. അവിടെയും നടന്നു കൊണ്ടിരിക്കുമ്പോള്‍ പിന്നിടുന്നതു മുഴുവന്‍ 
അവിദ്യയായി മാറിപ്പോകും. സത്യത്തില്‍ എത്തിക്കഴിഞ്ഞാല്‍ മാര്‍ഗം മുഴു 
വന്‍ അവിദ്യയായി മാറും. ഇക്കാര്യം എല്ലാ വേദാന്തികള്‍ക്കും സമ്മതമാണ്‌. 
ഒരു പ്രാസാദത്തിന്റെ മുകള്‍ത്തട്ടു പോലെയാണു സത്യമെന്നു കരുതുക. 
അവിടെയെത്താന്‍ ഇരുപതോളം കോണിപ്പടികള്‍ ഉണ്ടെന്നു കരുതുക. 
ഇവിടെ പത്താമത്തെ കോണിപ്പടിയില്‍ നില്‍ക്കുന്നയാള്‍ക്ക്‌ തട്ടിനഭിമുഖമാ 
യുള്ള പതിനൊന്നാമത്തെ കോണിപ്പടി മുതല്‍ മുകളിലേക്കെല്ലാം വിദ്യ 
യാണ്‌. പത്തുമുതല്‍ താഴോട്ടുള്ളവ അവിദ്യയും. ഇനിയും അയാള്‍ പതിന 
ഞ്ചാമത്തെ പടിയിലെത്തിക്കഴിഞ്ഞാല്‍ പതിനാറു മുതല്‍ മുമ്പോട്ടുള്ളവ 
വിദ്യയും പതിനഞ്ചു മുതല്‍ താഴോട്ടുള്ളവ അവിദ്യയുമായി മാറുന്നു. ഇരുപ 
താമത്തെ പടിയും കഴിഞ്ഞു മുകള്‍ത്തട്ടിലെത്തിയാല്‍ പടികള്‍ മുഴുവന്‍ 
അവിദ്യയായി മാറുന്നു. ചുരുക്കത്തില്‍ മാര്‍ഗത്തില്‍ നില്‍ക്കുന്ന ഒരാള്‍ക്ക്‌ 
വിദ്യാവിദ്യാസങ്കല്‍പ്പം സാപേക്ഷമാണ്‌. അതുകൊണ്ടയാള്‍ വിദ്യാവിദ്യ 
കളെ ഒരുമിച്ചറിയണം. മാര്‍ഗത്തില്‍ ഒരേയിടംതന്നെ ഒരാള്‍ക്ക്‌ വിദ്യയാവാം, 
മറ്റൊരാള്‍ക്ക്‌ അവിദ്യയുമാവാം. ഒരാള്‍ കടന്നുപോകുന്ന മാര്‍ഗം മുഴുവന്‍ 
അവിദ്യ. കടക്കാനുള്ളതു വിദ്യ. മാര്‍ഗത്തില്‍ സഞ്ചരിച്ചുകൊണ്ടിരിക്കു 
മ്പോള്‍വിദ്യാവിദ്യകള്‍ സര്‍വത്ര ഒരിടത്തുതന്നെ വ്യക്തിഭേദമനുസരിച്ചു 
വര്‍ത്തിക്കുന്നു. സഞ്ചാരം തുടര്‍ന്നുകൊണ്ടിരിക്കുന്നയാള്‍ വിദ്യാവിദ്യക 
ളുടെ ഒരുമിച്ചുള്ള സ്ഥിതി നല്ലവണ്ണം ധരിക്കണം. അങ്ങനെയായാല്‍ താന്‍ 
എത്തിയ ഇടംവരെ അവിദ്യയാണെന്നും നിന്നുപോയാല്‍ അപകടമാ 
ണെന്നും അറിയാന്‍ കഴിയും. എന്താണപകടം? നിന്നുപോയാല്‍ ചിലപ്പോള്‍ 


ഈശാവാസ്ധ്യോപനിഷത്ത്‌ 725 


കുറെയൊക്കെ പുറകോട്ടു പോരാന്‍ ഇടയായാലോ. ഒരു സത്യാന്വേഷിക്ക്‌ 
ഈ പുറകോട്ടുപോരലാണു മൃത്യു. സത്യമാര്‍ഗത്തില്‍ പ്രമാദം അഥവാ 
പുറംതിരിയലാണു മൃത്യു എന്ന്‌ സനത്കുമാരന്‍ മഹാഭാരതത്തില്‍ ധൃതരാ 
ഷ്ട്രര്‍ക്കു വ്യക്തമാക്കിക്കൊടുക്കുന്നുണ്ട്‌. അപ്പോള്‍ സത്യാന്വേഷി താന്‍ 
എത്തി നില്‍ക്കുന്നിടംവരെയുള്ള മാര്‍ഗം അവിദ്യയാണെന്നറിഞ്ഞ്‌ ഒരി 
ക്കലും പിന്‍തിരിയാനിട വരാതെ സൂക്ഷിക്കേണ്ടതാണ്‌. ഇക്കാര്യമാണ്‌ ഉപ 
നിഷത്ത്‌ “അവിദ്യയാ മൃത്യും തീര്‍ത്വ' എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 
അവിദ്യയെ അറിഞ്ഞ്‌ പുറകോട്ടു പോകാതെ കഴിക്കണമെന്നു താത്പര്യം. 
തുടര്‍ന്ന്‌ ഇനി മുമ്പോട്ടുള്ള മാര്‍ഗം സത്യത്തിലെത്തിക്കുന്ന വിദ്യാമാര്‍ഗമാ 
ണെന്നറിഞ്ഞു യാത്ര തുടരണം. ഏതുവരെയാണീ യാത്ര തുടരേണ്ടത്‌? 
ഇനി പോകാനിടമില്ലെന്ന്‌ ഉത്തമബോധ്യം വരുന്ന അദ്വയാനന്ദാനുഭൂതി 
വരെ. അതാണ്‌ അമൃതത്വം. അതാണ്‌ എങ്ങും നിറഞ്ഞു നില്‍ക്കുന്ന വസ്തു 
വിന്റെ സാക്ഷാത്കാരം. ‘വിദ്യയാ/മൃതമശ്നുതേ” എന്നു പറഞ്ഞിരിക്കുന്നത്‌ 
ഈ അനുഭവത്തെ കുറിച്ചാണ്‌. അവിടെ വിദ്യയും അവിദ്യയും ഒരുമിച്ചവ 
സാനിക്കുന്നു. കാലില്‍ കൊണ്ടിരിക്കുന്ന മുള്ളും അതെടുക്കാനുപയോഗിച്ച 
മുള്ളും മുള്ളുതന്നെയെന്നറിഞ്ഞ്‌ ഉപേക്ഷിക്കപ്പെടുന്നതുപോലെ. സ്വര്‍ണച്ച 
ങ്ങലയും ഇരുമ്പു ചങ്ങലയും രണ്ടും ബന്ധംതന്നെയെന്നറിഞ്ഞ്‌ പൊട്ടിച്ചെ 
റിയപ്പെടുന്നതു പോലെ. ഈ വിദ്യാവിദ്യരഹസ്യമാണ്‌ ഉപനിഷത്ത്‌ 
പ്രസ്തുത മന്ത്രത്തില്‍ സമര്‍ഥമായി വിവരിച്ചിരിക്കുന്നത്‌. 


ഈ വിദ്യാവിദ്യരഹസ്യം ഗ്രഹിക്കാന്‍ വിഷമമാണ്‌. അതുകൊണ്ടുതന്നെ 
യായിരിക്കാം ഈശാവാസ്യോപനിഷത്തിനു വ്യാഖ്യാനം രചിച്ചിട്ടുള്ളവരധി 
കവും ഈ ഭാഗം വളരെ അവ്യക്തമായി വ്യാഖ്യാനിക്കാന്‍ ഇടയായത്‌. ഗ്രഹി 
ച്ചുകഴിഞ്ഞാല്‍ ഇതത്യന്തം ലളിതവുമാണ്‌. എന്തായാലും ഈ വിദ്യാവിദ്യര 
ഹസ്യം തന്നെയാണ്‌ ഉപനിഷത്ത്‌ പ്രകാരാന്തരേണ അടുത്ത മുന്നു മന്ത്രങ്ങ 
ളില്‍ വീണ്ടും വിവരിക്കുന്നത്‌. ഇവയില്‍ വിദ്യയെ സംഭൂതിയെന്നും അവിദ്യ 
യെ അസംഭൂതിയെന്നും വിളിച്ചിരിക്കുന്നുവെന്ന വ്യത്യാസമേയുള്ളൂ. ശേഷ 
മെല്ലാം മുന്‍മന്ത്രങ്ങളെപ്പോലെ തന്നെയാണു വിവരണം:- 


മൂലം 


12. അന്ധം തമഃ പ്രവിശന്ത? യേ /സംഭൂതിമുപാസതേ 
തതോ ഭുയ ഇവ തേ തമോ യ ഉ സംഭൂത്യാ രതാഃ 


യേ-ആരൊക്കെയാണോ; അസംഭൂതിംഏ-അസംഭൂതിയെ; ഉപാസതേ- 
പിന്‍തുടരുന്നത്‌; അന്ധം തമഃ പ്രവിശന്തി-അവര്‍ കൂരിരുട്ടിലേക്കു കടക്കാന്‍ 
ഇടവരുന്നു; യ ഉ-ഇനി ആരൊക്കെയാണോ; സംഭൂത്യാം രതാഃ-സംഭൂതിയില്‍ 
തങ്ങിനിന്നു സുഖിക്കാന്‍ കൊതിക്കുന്നത്‌; തേ-അവര്‍; തതോ ഭൂയ ഇവ-അ 
സംഭൂതിയില്‍ ഉള്ളതിനെക്കാള്‍ അധികമെന്നു തോന്നുമാറുള്ള; തമഃ-ഇരുട്ടില്‍ 
പ്രവേശിക്കാന്‍ ഇടവരുന്നു. 


ആരൊക്കെയാണോ അസംഭൂതിയെ പിന്‍തുടരുന്നത്‌ അവര്‍ കൂരി 
രുട്ടിലേക്കു കടക്കാന്‍ ഇടവരുന്നു. ഇനി ആരൊക്കെയാണോ സംഭൂതിയില്‍ 


726 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


തങ്ങിനിന്നു സുഖിക്കാന്‍ കൊതിക്കുന്നത്‌ അവര്‍ അസംഭൂതിയില്‍ ഉള്ളതി 
നേക്കാള്‍ അധികമൊന്നു തോന്നുമാറുള്ള ഇരുട്ടില്‍ പ്രവേശിക്കാന്‍ ഇട 
വരുന്നു. 

ഭാഷ 


14. അസംഭൂതിയെയാരാധിപ്പവരന്ധതമനസ്സിലും 
പോകുന്നു സംഭൂതിരതരതേക്കാള്‍ കൂരിരുട്ടിലും 
അസംഭൂതിയെ-അവിദ്യാ മാര്‍ഗത്തിലെ ജഡങ്ങളെ ആരാധിപ്പവര്‍- 
പിന്‍തുടരുന്നവര്‍; അന്ധതമസ്സിലും-കൂരിരുട്ടിലും; പോകുന്നു-അകപ്പെടുന്നു; 
സംഭൂതിരതര്‍-വിദ്യാമാര്‍ഗത്തിലെ നേട്ടങ്ങളില്‍ സുഖിച്ചു നിന്നുപോകുന്നവര്‍; 
അതേക്കാള്‍ കൂരിരുട്ടിലും-അതിനേക്കാള്‍ കൂരിരുട്ടിലും; പോകുന്നു-അകപ്പെ 
ടുന്നതുപോലെയും ഭവിക്കുന്നു. 
അവിദ്യാമാര്‍ഗത്തിലെ ജഡങ്ങളെ ആരാധിക്കുന്നവര്‍ കൂരിരുട്ടിലും അക 
പ്പെടുന്നു. വിദ്യാമാര്‍ഗത്തിലെ നേട്ടങ്ങളില്‍ സുഖിച്ചുനിന്നുപോകുന്നവര്‍ അതി 
നെക്കാള്‍ കൂരിരുട്ടില്‍ അകപ്പെടുന്നതുപോലെയും ഭവിക്കുന്നു. 


സംഭൂതിയും അസംഭൂതിയും 


സമ്യക്കായ ഭവിക്കലാണ്‌ സംഭൂതി; വേണ്ടവണ്ണമുള്ള ഉണ്ടാകല്‍. അതിനു 
നേരെ വിപരീതമാണ്‌ അസംഭൂതി; വേണ്ടവണ്ണമല്ലാത്ത ഉണ്ടാകല്‍. ഈ 
ശബ്ദാര്‍ഥം ഗ്രഹിച്ചാല്‍ പിന്നെ ആശയം ധരിക്കാന്‍ വിഷമമുണ്ടാകയില്ല. 
പരമസത്യത്തിലെത്തുന്നതുവരെ മാര്‍ഗം വിദ്യയായാലും അവിദ്യയായാലും 
മാറിമാറി പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നു തീര്‍ച്ചയാണ്‌. എന്നാല്‍ ഈ 
ഉണ്ടാകലുകള്‍ ഏകത്വാനുഭവത്തിനു ശക്തി വര്‍ധിപ്പിച്ചു പ്രകാശംപരത്തി 
സത്യത്തോടടുപ്പിക്കുമെങ്കില്‍ അവ വേണ്ടവണ്ണമുള്ള ഉണ്ടാകലുകളാണെന്നു 
പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട്‌ വിദ്യാമാര്‍ഗത്തിലെ അനുഭവഘട്ടങ്ങളെല്ലാം 
സംഭൂതികളാണ്‌. പക്ഷെ അവയില്‍ ഏതിലെങ്കിലും തങ്ങിനിന്നു സുഖിക്കാന്‍ 
കൊതിച്ചാല്‍ മുന്നോട്ടുള്ള പോക്കു നിലയ്ക്കുമെന്നു മാത്രമല്ല ചിലപ്പോള്‍ 
കുറെയൊക്കെ പുറകോട്ടു പോരേണ്ടതായും വരും, അതു പിന്നീടു വലിയ 
പശ്ചാത്താപത്തിനിടയാക്കും. അക്കാര്യം ഓര്‍മിപ്പിക്കാനാണ്‌ “തതോ ഭൂയ ഇവ 
തമോ യ ഉ സംഭൂത്യാം രതാഃ” എന്ന്‌ ഉപനിഷത്ത്‌ മുന്നറിയിപ്പു നല്‍കിയിരി 
ക്കുന്നത്‌. വിദ്യാമാര്‍ഗത്തിലെ ദേവതാപ്രാപ്തി, സിദ്ധികള്‍, പ്രാണസാക്ഷാ 
ത്കാരം, ഇവയൊക്കെയാണ്‌ സംഭൂതികള്‍. വിവേകിയായ സത്യാന്വേഷി ഇവ 
യിലൊന്നും തങ്ങിനിന്നു സുഖിക്കാതെ അദ്വയസത്യം തെളിയുന്നതുവരെ 
മുന്നോട്ടുപോകേണ്ടതാണ്‌. സംഭൂതിക്ക്‌ നേരെ വിപരീതമാണ്‌ അസംഭൂതി. 
പലതിന്റെ തോന്നലിനു ശക്തികൂട്ടി കൂരിരുട്ടു വര്‍ധിപ്പിക്കുന്ന അവിദ്യാമാര്‍ഗ 
ത്തിലെ ഭവിക്കലുകളാണ്‌ അസംഭൂതി. അവ വേണ്ടവണ്ണമല്ലാത്ത ഭവിക്കലു 
കളാണെന്നു പറയേണ്ടതില്ലല്ലോ. പശുപക്ഷിമൃഗാദി ജനനങ്ങളും ജഡസ 
മ്പര്‍ക്കം കൊണ്ടുള്ള ദുഃഖങ്ങളുമാണ്‌ ഈ അസംഭൂതികള്‍. ശൂന്യതയുടെ 
പ്രതീതിയുളവാക്കുന്ന പ്രകൃതിയുടെ അവ്യക്താവസ്ഥയും ശുദ്ധജഡരുപവു 


ഈശാവ്വാസ്യോപനിഷത്ത്‌ 727 


മാണ്‌ അസംഭൂതിയുടെ രണ്ടു ധ്രുവങ്ങള്‍. ശൂന്യതയും ജഡത്വവും വര്‍ധിപ്പി 
ച്ചുകൊണ്ട്‌ പലതു കണ്ട്‌ സത്യത്തില്‍നിന്നും അകന്നകന്നു പോകുന്ന അസം 
ഭൂതിയുടെ മാര്‍ഗ്ഗം കൂരിരിട്ടു നിറഞ്ഞതാണെന്ന്‌ തീര്‍ച്ചയാണല്ലൊ. അതാണ്‌ 
അസംഭൂതിയെ ആരാധിക്കുന്നവര്‍ അന്ധതമസ്സിലാണെന്നുപനിഷത്ത്‌ പ്രസ്താ 
വിച്ചിരിക്കുന്നത്‌. 

സംഭൂതിയുടെയും അസംഭൂതിയുടെയും ഫലങ്ങള്‍ വിദ്യാവിദ്യാഫലങ്ങ 
ളെപ്പോലെ ഭിന്നങ്ങളാണെന്നാണ്‌ ഉപനിഷത്ത്‌ ഇനി പ്രഖ്യാപിക്കുന്നത്‌.- 


മൂലം 


13. അന്യദേവാോഹുഃ സംഭവാത്‌ അന്യദാഹുരസംഭവാത്‌ 
ഇതി ശുശ്രുമ ധ?രാണ്ഥാം യേ നസ്തദ്വിചചക്ഷിരേ. 
സംഭവാത്്‌-സംഭവരുപത്തിലുള്ള വിദ്യകൊണ്ട്‌; അന്യത്‌ ആഹുഃ- 
വേറെ ഫലം എന്നു പറയുന്നു; അസംഭവാത്-അസംഭവരൂപത്തിലുള്ള അവി 
ദ്യകൊണ്ട്‌; അന്യത്‌ ആഹുഃ-വേറെ ഫലം എന്നു പറയുന്നു; നഃ-ഞങ്ങള്‍ക്ക്‌; 
യേ-ഏതു സത്യദര്‍ശികളാണോ; തത്‌--സംഭവത്തിന്റെയും അസംഭവത്തി 
ന്റെയും രഹസ്യം; വിചചക്ഷിരേ-വ്യക്തമായി പറഞ്ഞുതന്നിട്ടുള്ളത്‌; ധീരാ 
ണാം-ആ ധീരന്മാരുടെ വാക്കുകളില്‍നിന്നും; ഇതി ശുശ്രുമ-ഇങ്ങനെ ഞ 
ങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. 
സംഭവരുപത്തിലുള്ള വിദ്യകൊണ്ട്‌ വേറെ ഫലം എന്നു പറയുന്നു. 
അസംഭവരുപത്തിലുള്ള അവിദ്യകൊണ്ടു വേറെ ഫലം എന്നു പറയുന്നു. ഞ 
ങ്ങള്‍ക്ക്‌ ഏതു സത്യദര്‍ശികളാണോ സംഭവത്തിന്റെയും അസംഭവത്തി 
ന്റെയും രഹസ്യം വ്യക്തമായി പറഞ്ഞുതന്നിട്ടുള്ളത്‌ ആ ധീരന്മാരുടെ 
വാക്കുകളില്‍നിന്നും ഇങ്ങനെ ഞങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. 


ഭാഷ 


15. സംഭൂതികൊണ്ടുള്ളതന്യമസംഭൂതിജമന്യമാം 
എന്നു കേള്‍ക്കുന്നതോതുന്ന പണ്ഡിതന്മാരില്‍ നിന്നു നാം. 
സംഭൂതികൊണ്ടുള്ളത്‌ -സംഭൂതിയില്‍നിന്നും ഉണ്ടാകുന്ന ഫലം; 
അന്യം-വേറെ; അസംഭൂതിജം-അസംഭൂതിയില്‍നിന്നും ഉണ്ടാകുന്ന ഫലം; 
അന്യമാം-വേറെ; ഇതോതുന്ന-ഈ രണ്ടിന്റേയും രഹസ്യം വ്യക്തമായി വിവ 
രിക്കുന്ന; പണ്ഡിതന്മാരില്‍നിന്ന്‌ -ബ്രഹ്മനിഷ്ഠന്മാരില്‍നിന്ന്‌; എന്നു നാം 
കേള്‍ക്കുന്നു-എന്നു ഞങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. 
സംഭൂതിയില്‍നിന്നും ഉണ്ടാകുന്ന ഫലം വേറെ; അസംഭൂതിയില്‍ 
നിന്നും ഉണ്ടാകുന്ന ഫലം വേറെ എന്നു; ഈ രണ്ടിന്റെയും രഹസ്യം വ്യക്ത 
മായി വിവരിക്കുന്ന ബ്രഹ്മനിഷ്ഠന്മാരില്‍നിന്ന്‌ ഞങ്ങള്‍ കേട്ടിട്ടുണ്ട്‌. 


സംഭൂതിഫലവും അസംഭൂതിഫലവും 


സംഭൂതി വിദ്യയും അസംഭൂതി അവിദ്യയും ആണെന്നു പറഞ്ഞു 
വല്ലോ. വിദ്യാമാര്‍ഗ്ഗം അവിരതം പിന്‍തുടര്‍ന്നാല്‍ ബ്രഹ്മസത്യത്തോടടുത്ത്‌ 


728 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





ഒടുവില്‍ അതായിത്തീരാം. ഇതാണു സംഭൂതിഫലം. അസംഭൂതിയെന്ന 
അവിദ്യാമാര്‍ഗം പിന്‍തുടര്‍ന്നാല്‍ അവസാനമില്ലാതെ ജനനമരണരുപമായ 
സംസാരച്ചക്രത്തില്‍ കറങ്ങാം. ഇതാണ്‌ ഇരുട്ടില്‍ കിടന്നുള്ള കറക്കം. 
ഇതിന്റെ കൂടുതല്‍ വിവരണം വിദ്യാവിദ്യാഫലം വിവരിച്ചിരിക്കുന്നതു 
നോക്കി മനസ്സിലാക്കുക. 


സംഭൂതിയുടെ പരമഫലം പ്രാപിക്കാന്‍ കൊതിക്കുന്നവര്‍ സംഭൂ 
തിയെയും അസംഭൂതിയെയും ഒരുമിച്ചറിഞ്ഞ്‌ സംഭൂതിമാര്‍ഗത്തില്‍നിന്നു 
പോകാതെ മുന്നോട്ടു നീങ്ങണമെന്നാണടുത്ത മന്ത്രം അനുശാസിക്കു 
ന്നത്‌:- 
മൂലം 


14. സാംഭൂതിം ച വിനാശം ച യസ്തദ്വേദോഭയം സഹ 
വിനാശേന മൃത്യും തീര്‍ത്വാ സംഭൂത്യാമ്ൃതമശ്നുതേ. 


സംഭൂതിം ച വിനാശംച-വിദ്യാരുപമായ സംഭൂതിയെയും വിനാശമാ 
യതുകൊണ്ട്‌ അവിദ്യാരുപമായ അസംഭൂതിയെയും; തത്‌ ഉഭയം-ആ രണ്ടി 
നെയും; യഃ സഹവേദ-ആര്‍ ഒരുമിച്ചറിയുന്നുവോ; വിനാശേന-അയാള്‍ അവി 
ദ്യാരൂപമായ അസംഭൂതി വിനാശമാണെന്നറിഞ്ഞ്‌; മൃത്യം തീര്‍ത്വ-പതനരൂപ 
മായ മരണത്തെക്കടന്ന്‌; സംഭൂത്യാ-വിദ്യാരൂപമായ സംഭൂതിയെ അറിഞ്ഞ്‌; 
അമൃതം അശ്നുതേ-നിന്നുപോകാതെ മുന്നോട്ടു കുതിച്ച്‌ മരണമില്ലാത്ത 
പൂര്‍ണസത്യത്തെ അനുഭവിക്കുന്നു. 
വിദ്യാരൂപമായ സംഭൂതിയെയും വിനാശമായതു കൊണ്ട്‌ അവിദ്യാ 
രൂപമായ അസംഭൂതിയെയും ആര്‍ ഒരുമിച്ച്‌ അറിയുന്നുവോ അയാള്‍ 
അവിദ്യാരൂപമായ അസംഭൂതിയെ വിനാശമാണെന്നറിഞ്ഞ്‌, പതനരൂപ 
മായ മരണത്തെ കടന്ന്‌ വിദ്യാരൂപമായ സംഭൂതിയെ അറിഞ്ഞ്നിന്നു 
പോകാതെ മുന്നോട്ടു കുതിച്ച്‌ മരണമില്ലാത്ത പൂര്‍ണ സത്യത്തെ അനുഭവി 
ക്കുന്നു. 


ഭാഷ 


16. വിനാശം കൊണ്ടു മൃതിയെക്കടന്നമൃതമാം പദം 
സംഭൂതികൊണ്ടു സംപ്രാപിക്കുന്നുരണ്ടുമറിഞ്ഞവര്‍. 


രണ്ടുമറിഞ്ഞവര്‍-സംഭൂതിയും അസംഭൂതിയും ഒരുമിച്ചറിഞ്ഞവര്‍; 
വിനാശംകൊണ്ട്‌-വിനാശരുപമായ അസാഭുതിയെ അറിഞ്ഞ്‌; മൃതിയെക്കട 
ന്ന്‌-പതനരുപമായ മരണം പിന്നിട്ട്‌; അമൃതമാംപദം-മരണമില്ലാത്ത ്രഹ്മ 
നിഷ്ഠ; സംഭൂതികൊണ്ട്‌-വിദ്യാരുപമായ സംഭൂതിയെ അറിഞ്ഞ്‌; സംപ്രാപി 
ക്കുന്നു-വേണ്ടപോലെ അനുഭവിക്കാനിടവരുന്നു. 


സംഭൂതിയും അസംഭൂതിയും ഒരുമിച്ചറിഞ്ഞവര്‍ വിനാശരൂപമായ 
അസംഭൂതിയെ അറിഞ്ഞ്‌ പതനരൂപമായ മരണം പിന്നിട്ട്‌ വിദ്യാരൂപമായ 


സംഭൂതിയെ അറിഞ്ഞ്‌ മരണമില്ലാത്ത ്രഹ്മനിഷ്ഠ വേണ്ടപോലെ അനുഭവി 
ക്കാന്‍ ഇടവരുന്നു. 


ഈശാവാസ്സ്യോപന്ിഷത്ത്‌ 729 


സംഭുത്യാമൃതമശ്നുതേ 

പരമസത്യത്തെ സമീപിക്കുന്നയാള്‍ സംഭൂതിയെയും അസംഭൂതി 
യെയും ഒരുമിച്ചറിയണം. ഒരേ ഇടത്തില്‍തന്നെ സാപേക്ഷമായി ഇതു 
രണ്ടും സംഭവിക്കാമെന്നറിയണം. ഇതറിഞ്ഞാല്‍ താന്‍ എത്തിനില്‍ക്കുന്നിടം 
വരെ അസംഭൂതി അഥവാ അവിദ്യയാണെന്നറിഞ്ഞ്‌ പുറകോട്ടുപോകാനിട 
വരാതെ സൂക്ഷിക്കാം. ഇതാണു വിനാശംകൊണ്ടു മൃതിയെ കടക്കല്‍. 
തുടര്‍ന്നു മുന്നോട്ടുള്ള മാര്‍ഗം വിദ്യാരൂപമായ സംഭൂതിയാണെന്നറിഞ്ഞ്‌ 
നിന്നുപോകാതെ യാത്രതുടരണം. അങ്ങനെയായാല്‍ സംഭൂതികൊണ്ട്‌ 
അമൃതമാംപദം - സംപ്രാപിക്കാം. സംഭൂതിമാര്‍ഗത്തില്‍ അവിരതം യാത്ര 
തുടര്‍ന്നാല്‍ ഇനി പോകാനിടമില്ലെന്നു വ്യക്തമായി ബോധ്യം വരുന്ന അമൃ 
തമായ ബ്രഹ്മസ്വരൂപത്തിലെത്തി മുക്തനായി ഭവിക്കാം. ഈ വിദ്യാമാര്‍ഗ 
ത്തിന്റെ അഥവാ സംഭൂതി മാര്‍ഗത്തിന്റെ പൂര്‍ണവിവരണം “വിദ്യയാലമ്യ 
താര്‍ന്നിടും” എന്ന മുന്‍ഭാഗത്തിന്റെ വിവരണം നോക്കി ഗ്രഹിക്കുക. ശ്രീ 
ശങ്കരഭഗവത്പാദര്‍ ഭാഷ്യത്തില്‍ ഈ മന്ത്രത്തിലെ “സംഭൂതി” പദത്തില്‍ 
അകാരം കൂട്ടിച്ചേര്‍ത്ത്‌ “അസംഭൂതി'യാക്കി അര്‍ഥം വിവരിച്ചിരിക്കുന്നതായി 
കാണുന്നു. ഉപനിഷന്മന്ത്രം അങ്ങനെ മാറ്റാതെതന്നെ ഇവിടെ അര്‍ഥം ഗ്രഹി 
ക്കാന്‍ വിഷമമുണ്ടെന്നു തോന്നുന്നില്ല. മാറ്റംകൊണ്ട്‌ അര്‍ഥ്രഗഹണം അവ്യ 
ക്തവും ദുഷ്കരവുമായി ഭവിച്ചതായിട്ടാണു കാണുന്നത്‌. ശ്രീനാരായണഗു 
രുദേവന്‍ തര്‍ജമയില്‍ ആ മാറ്റം അംഗീകരിച്ചിട്ടില്ലെന്നുള്ളതും ഇവിടെ 
പ്രത്യേകം പ്രസ്താവ്യമാണ്‌. , 

സഗുണോപാസന നിര്‍ഗുണോപാസന എന്നിങ്ങനെ വിദ്യാമാര്‍ഗം 
രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. സര്‍വവ്യാപിയും ബോധാനന്ദഘനവു 
മായ നിര്‍ഗുണ ബ്രഹ്മത്തെ തത്ത്വവിചാരം കൊണ്ടോ സകങ്കല്‍പ്പനിരോധം 
കൊണ്ടോ നേരിട്ടു സമീപിക്കാന്‍ യത്നിക്കുന്നതാണു നിര്‍ഗുണോപാസന, 
ഒരു പ്രതീകത്തെ മാദ്ധ്യമമാക്കിക്കൊണ്ട്‌ മനസ്സിനെ ധ്യാനനിഷ്ഠമാക്കി 
ക്രമേണ ബ്രഹ്മ പ്രാപ്തിക്കു യത്നിക്കുന്നതാണു സഗുണോപാസന. 
ഇതില്‍ ഏതംഗീകരിച്ചാലും വിദ്യാമാര്‍ഗത്തില്‍ ഒരിടത്തും രതി വന്നുപോ 
കാതെ സാധകന്‍ അമൃതപദമായ ബ്രഹ്മത്തെപ്രാപിക്കാന്‍ കഴിയുന്നതാണ്‌. 
സൂര്യനെ ബ്രഹ്മ പ്രതീകമായി അംഗീകരിച്ച്‌ സുര്യോപാസനയിലൂടെ ബ്രഹ്മ 
പ്രാപ്തിക്ക്‌ ഒരാള്‍ കൊതിക്കുന്നു എന്നു കരുതുക. ഈ വിദ്യാമാര്‍ഗത്തില്‍ 
എന്തു ഭാവനപുലര്‍ത്തി എങ്ങനെ ധീരമായി സഞ്ചരിക്കണം എന്ന കാര്യ 
മാണു അടുത്ത മന്ത്രത്തില്‍ ഉപനിഷത്ത്‌ വെളിപ്പെടുത്തുന്നത്‌.- 

മൂലം 


15. ഹിരണ്മയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം 

തത്ത്വം പൂഷന്നപാവ്യണു സത്യധര്‍മായ ദൃഷ്ടയേ. 
ഹിരണ്മയേന-സ്വര്‍ണ നിര്‍മിതമെന്നപോലെ തേജോമയമായ; 
പാത്രേണ-പാത്രംപോലെയുള്ള മൂടികൊണ്ട്‌; സത്യസ്യ-സൂര്യമണ്ഡല 
ത്തില്‍ സ്ഥിതി ചെയ്യുന്ന പരബ്രഹ്മവസ്തുവിന്റെ; മുഖം-യഥാര്‍ഥ രൂപം; 


730 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്മുര്ണവ്യാക്യാനം - ഭാഗം 77 





അപിഹിതം-മറയ്ക്കപ്പെട്ടിരിക്കുന്നു; പുഷന്‍- ജഗത്തിനെ പോഷിപ്പിച്ചു 

നില്‍ക്കുന്ന അല്ലയോ സൂുര്യഭഗവന്‍; തത്‌-ആ മൂടിയെ; ത്വം-അങ്ങ്‌; സത്യ 

ധര്‍മമായ ദൃഷ്ടയേ-സതൃദര്‍ശനം ജീവിതലക്ഷ്യമാക്കിയിട്ടുള്ള എനിക്കു 

കാണാനായി; അപാവ്യണു-ഒന്നു മാറ്റിത്തരൂ. 

സ്വര്‍ണ നിര്‍മിതമെന്നപോലെ തേജോമയമായ പാത്രം പോലെയുള്ള 

മൂടികൊണ്ട്‌ സൂര്യമണ്ഡലത്തില്‍ സ്ഥിതിചെയ്യുന്ന പര്രബഹ്മവസ്തുവിന്റെ 
യഥാര്‍ഥരുപം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ജഗത്തിനെ പോഷിപ്പിച്ചുനില്‍ക്കുന്ന 
അല്ലയോ സുരൃഭഗവന്‍ ആ മൂടിയെ അങ്ങ്‌ സത്യദര്‍ശനം ജീവിതലക്ഷ്യമാ 
ക്കിയിട്ടുള്ള എനിക്കു കാണാനായി ഒന്നു മാറ്റിത്തരു. 


ഭാഷ 


17. മൂടപ്പെടുന്നു പൊന്‍പാത്രംകൊണ്ടു സത്യമതിന്‍മുഖം 
തുറക്കുകതുനീ പൂഷന്‍! സത്യധര്‍മന്നു കാണുവാന്‍. 
'സത്യമതിന്‍മുഖം-പരരബഹ്മസത്യത്തിന്റെ യഥാര്‍ഥരൂപം; പൊന്‍പാ 
ത്രംകൊണ്ട്‌-പൊന്നുകൊണ്ടു നിര്‍മിച്ച പാത്രം പോലെയുള്ള തേജോമയ 
മായ മൂടികൊണ്ട്‌; മൂടപ്പെടുന്നു- മൂടിയിരിക്കുന്നു; പൂഷന്‍ -ജഗത്തിനെ 
പോഷിപ്പിച്ചു നില്‍ക്കുന്ന അല്ലയോ സുര്യഭഗവന്‍; സത്യ ധര്‍മനു കാണു 
വാന്‍ -സത്ൃദര്‍ശനം ജീവിതലക്ഷ്യമാക്കിയിട്ടുള്ള ഇവനു കാണാനായി; 
അത്‌-ആ മൂടി; നീ തുറക്കുക-അങ്ങു മാറ്റിത്തരുക. 
പരബ്രഹ്മസത്യത്തിന്റെ യഥാര്‍ഥരൂപം സ്വര്‍ണം കൊണ്ടു നിര്‍മിച്ച 
പാത്രംപോലെയുള്ള തേജോമയമായ മൂടികൊണ്ട്‌ മൂടിയിരിക്കുന്നു. ജഗ 
ത്തിനെ പോഷിപ്പിച്ചു നില്‍ക്കുന്ന അല്ലയോ സൂരൃഭഗവന്‍ സത്യദര്‍ശനം ജീവിത 
ലക്ഷ്യമാക്കിയിട്ടുള്ള ഇവനു കാണാനായി ആ മൂടി അങ്ങു മാറ്റിത്തരുക. 


സത്യധര്‍മായ ദൃഷ്ടയേ 


സത്യത്തെ ധര്‍മമായി അംഗീകരിച്ചയാളാണു സത്യധര്‍മന്‍. പര 
ബ്രഹ്മമാണു സത്യം. താന്‍ അന്വേഷിച്ചു കണ്ടെത്താന്‍ കൊതിക്കുന്ന 
വസ്തുവാണു ധര്‍മം. അപ്പോള്‍ പരബ്രഹ്മദര്‍ശനം ജീവിതലക്ഷ്യമാക്കിയിട്ടു 
ളളയാളാണു സത്യധര്‍മന്‍. ഉപാസന സഗുണമായാലും നിര്‍ഗുണമായാലും 
വിദ്യാമാര്‍ഗത്തില്‍ സഞ്ചരിക്കുന്ന ഒരാള്‍ ബോധ പൂര്‍വം ദൃഡമായി അംഗീ 
കരിക്കേണ്ട ലക്ഷ്യമാണീവാക്കില്‍ കൂടി ഉപനിഷത്ത്‌ വെളിപ്പെടുത്താന്‍ ശ്ര 
മിച്ചിരിക്കുന്നത്‌. ഈ മാര്‍ഗത്തില്‍ സഞ്ചരിക്കുന്ന താന്‍ അന്വേഷിക്കുന്നതും 
കണ്ടെത്താന്‍ ശ്രമിക്കുന്നതും പരമസത്യമാണെന്നും അതില്‍കുറഞ്ഞു 
യാതൊന്നും കൊണ്ട്‌ താന്‍ തൃപ്തിപ്പെടുകയില്ലെന്നും ഉറപ്പുവേണം. അതു 
കൊണ്ട്‌ ഇനി പോകാന്‍ ഇടമില്ലെന്നു ബോദ്ധ്യമാകുന്നതുവരെ താന്‍ 
മുന്നോട്ടുതന്നെ പൊയ്ക്കൊണ്ടിരിക്കുമെന്നും തീരുമാനിക്കണം. ഇങ്ങനെ 
യായാല്‍ വിദ്യാമാര്‍ഗത്തില്‍ ഒരിടത്തും രതി വന്നു നിന്നുപോകാന്‍ ഇടയാ 
കാതെ കഴിക്കാം. ഉപാസന സഗുണമായാലും നിര്‍ഗുണമായാലും ഗുരുമുഖ 
ത്തുനിന്നും സിദ്ധാന്തപരമായ വസ്തുബോധമുണ്ടായയാള്‍ക്കേ ഇതു 


ഈശാവാസ്ധയോപനിഷത്ത്‌ 731 


സാദ്ധ്യമാവൂ. യഥാര്‍ഥസത്യം നാമരൂപരഹിതമായ ആനന്ദബോധമാണെന്ന 
യാള്‍ ധരിച്ചിരിക്കണം. അതു സര്‍വവ്യാപിയാണ്‌. ഇക്കാണുന്ന നാമരുപങ്ങ 
ളെല്ലാം അതിനെ മറച്ചിരിക്കുന്ന മൂടികളാണ്‌. മനസ്സിന്റെ ഏകാഗ്രതകൊണ്ടു 
മാത്രമേ ആ സത്യത്തെ പ്രാപിക്കാന്‍ പറ്റു. തന്റെ മനസ്സിനു തല്‍ക്കാലം ആ 
സതൃത്തില്‍ നേരിട്ട്‌ ഏകാഗ്രപ്പെടാന്‍ കഴിയാത്തതുകൊണ്ടാണു ആ സത്യ 
ത്തിന്റെ പ്രതീകമെന്ന നിലയില്‍ ഒരിഷ്ടദേവതാരുപം ധ്യാനിച്ചുറപ്പിക്കാന്‍ 
തീരുമാനിച്ചത്‌. ഇഷ്ട ദേവനോടുതന്നെയും തന്റെ പ്രധാന പ്രാര്‍ഥന 
ഇതാണ്‌. അല്ലയോ ഭഗവന്‍, അവിടത്തെ നാമരുപാത്മകമായ മൂടുപടം ഒഴി 
ച്ചുമാറ്റി അകത്തുള്ള യഥാര്‍ഥ സത്യത്തെ എനിക്കു കാട്ടിത്തരണേ. ഇങ്ങനെ 
പ്രാര്‍ഥിച്ചില്ലെങ്കില്‍ ഇഷ്ടദേവതയുടെ അനുഗ്രഹംകൊണ്ടു കിട്ടാവുന്ന 
സിദ്ധിവിശേഷങ്ങളില്‍ മയങ്ങി സത്യാന്വേഷി വഴി മദ്ധ്യത്തില്‍ നിന്നുപോ 
കാന്‍ ഇടയാകും. ഈ പ്രാര്‍ഥന ശക്തിപ്പെട്ടാല്‍ അന്തര്‍മുഖമായി ഇഷ്ടദേ 
വന്റെ നാമരുപങ്ങളില്‍ ഏകാഗ്രപ്പെടുന്ന മനസ്സ്‌ തുടര്‍ന്ന്‌ ആ നാമരുപങ്ങ 
ളെയും വെടിഞ്ഞ്‌ ആത്മസാക്ഷാത്കാരത്തിനു സമര്‍ഥമായിത്തീരുകയും 
ചെയ്യും. ഏതെങ്കിലും ഇഷ്ടദേവതാരുപം അംഗീകരിച്ചു സഗുണോപാസന 
യില്‍ ഏര്‍പ്പെടുന്ന ആര്‍ക്കും ഈ ഉപാസനാരഹസ്യം വെളിപ്പെടുത്തിക്കൊ 
ടുക്കുകയാണു പ്രസ്തുത മന്ത്രത്തിന്റെ പ്രധാന ഉദ്ദേശം. 

ഈ ഉപാസനാരഹസ്യവും പ്രാര്‍ഥനാവിധവും കുറച്ചുകൂടി വിശദ 
മായി വെളിപ്പെടുത്തുകയാണ്‌ ഉപനിഷത്ത്‌ അടുത്ത മന്ത്രത്തില്‍:- 


മൂലം 


16. പുഷന്നേകര്‍ഷേ യമ സൂര്യ 
പ്രാജാപത്യ വ്യൂഹ രശ്മീന്‍ സമുഹ 
തേജോയത്തേ രുപാ കല്യാണതമം 
തത്തേ പശ്യാമി യോ സാവസന്മ്പുരുഷഃ സോഹമസ്മി. 


പൂഷന്‍-ജഗത്തിനെ പോഷിപ്പിക്കുന്ന അല്ലയോ ഭഗവാന്‍; ഏകര്‍ഷേ- 
ഒറ്റയ്ക്കു സഞ്ചരിച്ചുകൊണ്ടിരിക്കന്നവനേ; യമ-എല്ലാറ്റിനേയും അതാതിന്റെ 
സ്ഥാനത്തു നിറുത്തി പ്രവര്‍ത്തിപ്പിക്കുന്നവനേ; സൂര്യ- ജീവജാലങ്ങളുടെ 
പ്രാണങ്ങളെയും ഭൂമിയിലെ രസങ്ങളെയും തന്നിലേയ്ക്കാകര്‍ഷിക്കുന്ന 
വനേ; പ്രാജാപത്യ-പ്രജാപതിയുടെ സന്താനമേ; രശ്മീന്‍ വ്യൂഹ-കിരണ 
ങ്ങളെ ഒന്നു നിയന്ത്രിക്കു; തേജഃ സമൂഹ-തപിപ്പിക്കുന്നകാന്തിയെ ഉപസംഹ 
രിക്കു; യത്‌ തേ കല്യാണതമം രൂപം-അങ്ങയുടെ അത്യന്തം ശോഭനമായ 
രൂപം ഏതോ; തേ തത്‌ പശ്യാമി-അങ്ങയുടെ കാരുണ്യത്താല്‍ ആ രൂപം 
ഞാനൊന്നുകാണട്ടെ; യഃ അസന പുരുഷഃ-ആദിത്യമണ്ഡലത്തില്‍ സ്ഥിതി 
ചെയ്യുന്ന ഈ പുരുഷന്‍ ആരോ; സഃ അസ-ആ ഈ പുരുഷന്‍; അഹം 
അസ്മി-ഞാന്‍തന്നെ എന്നുകാണട്ടെ. 
ജഗത്തിനെ പോഷിപ്പിക്കുന്ന അല്ലയോ ഭഗവന്‍, ഒറ്റയ്ക്കു സഞ്ചരിച്ചു 
കൊണ്ടിരിക്കുന്നവനേ, എല്ലാറ്റിനെയും അതാതിന്റെ സ്ഥാനത്തുനിറുത്തി 
പ്രവര്‍ത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനേ, ജീവജാലങ്ങളുടെ പ്രാണങ്ങളെയും 


732 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഭൂമിയിലെ രസങ്ങളെയും തന്നിലേയ്ക്കാകര്‍ഷിക്കുന്നവനേ, പ്രജാപതി 
യുടെ സന്താനമേ, കിരണങ്ങളെ ഒന്നു നിയന്ത്രിക്കൂ; തപിപ്പിക്കുന്ന 
കാന്തിയെ ഉപസംഹരിക്കൂ; അങ്ങയുടെ അത്യന്തം ശോഭനമായ രൂപമേതോ 
അങ്ങയുടെ കാരുണ്യത്താല്‍ ആ രൂപം ഞാനൊന്നു കാണട്ടെ; ആദിത്യമ 
ണ്ഡലത്തില്‍ സ്ഥിതിചെയ്യുന്ന ഈ പുരുഷന്‍ ആരോ, ആ ഈ പുരുഷന്‍ 
ഞാന്‍തന്നെ എന്നുകാണട്ടെ. 


പതിനെട്ട്‌, പത്തൊന്‍പത്‌, ഇരുപതിലെ രണ്ടുവരികള്‍ ഇത്രയും 
ചേര്‍ത്താണ്‌ ഈ മന്ത്രം ഗുരുദേവന്‍ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്‌. 


18. പിറന്നാദിയില്‍ നിന്നേകനായി വന്നിങ്ങു സൃഷ്ടിയും 
സ്ഥിതിയും നാശവും ചെയ്യും സൂര്യ മാറ്റുക രശ്മിയെ; 


19. അടക്കുകിങ്ങു കാണ്‍മാനായ്‌ നിന്‍ കല്യാണകളേബരം 
കണ്ടുകൂടാത്തതായ്‌ കണ്ണുകൊണ്ടു കാണപ്പെടുന്നതായ്‌ 


20. നിന്നില്‍നില്‍ക്കുന്ന പുരുഷാകൃതിയേതാണതാണു ഞാന്‍. 


പിറന്നാദിയില്‍നിന്ന്‌-സൃഷ്ടിയുടെ ആരംഭത്തില്‍ തന്നെ ആവിര്‍ഭ 
വിച്ചു ലോകരക്ഷണം ചെയ്ത്‌; ഏകനായിവന്ന്‌-ഒറ്റയ്ക്കു സഞ്ചരിച്ച; ഇങ്ങു 
സൃഷ്ടിയും സ്ഥിതിയും നാശവും ചെയ്യും-പ്രജാപതിയുടെ സന്താനമായി 
സൃഷ്ടിസ്ഥിതിസംഹാരങ്ങളില്‍കുടി എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന; സുര്യ 
-പ്രാണങ്ങളെയും രസങ്ങളെയും തന്നിലേയ്ക്കാകര്‍ഷിക്കുന്ന അല്ലയോ ഭഗ 
വന്‍; രശ്മിയെ മാറ്റുക-കിരണങ്ങളെ നിയന്ത്രിക്കുക; അടക്കുക-തേജസ്സിനെ 
ശമിപ്പിക്കുക; നിന്‍കല്യാണകളേബരം ഇങ്ങു കാണ്‍മാനായ്‌-അങ്ങയുടെ 
അത്യന്തം ശോഭനമായ രൂപം ഞാന്‍ കാണട്ടെ; കണ്ണുകൊണ്ടു കണ്ടുകൂടാ 
ത്തതായ്‌-എന്റെ പുറംകണ്ണുകള്‍ക്കതു കാണാന്‍ കഴിയുന്നില്ല; കാണപ്പെടു 
ന്നതായ്‌-എന്നാല്‍ ഈ രൂപം ധരിച്ചുനില്‍ക്കുന്ന; നിന്നില്‍- അങ്ങയില്‍; 
നില്‍ക്കുന്ന-സ്ഥിതിചെയ്യുന്ന; പുരുഷാകൃതി-പുരുഷ രൂപം; ഏതാണ്‌-ഏ 
താണോ; ഞാന്‍ അതാണ്‌-ഞാന്‍ അതുതന്നെ എന്നു കാണട്ടെ. 
സൃഷ്ടിയുടെ ആരംഭത്തില്‍തന്നെ ആവിര്‍ഭവിച്ചു ലോകരക്ഷണം 
ചെയ്ത്‌ ഒറ്റയ്ക്കു സഞ്ചരിച്ച്‌ പ്രജാപതിയുടെ സന്താനമായി സൃഷ്ടിസ്ഥിതി 
സംഹാരങ്ങളില്‍ കൂടി എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന, പ്രാണങ്ങളെയും 
രസങ്ങളെയും തന്നിലേക്കാകര്‍ഷിക്കുന്ന അല്ലയോ ഭഗവന്‍, കിരണങ്ങളെ 
നിയന്ത്രിക്കു; തേജസ്സിനെ ശമിപ്പിക്കുക. അങ്ങയുടെ അത്യന്തം ശോഭനമായ 
രൂപം ഞാനൊന്നു കാണട്ടെ; എന്റെ പുറംകണ്ണുകള്‍ക്കതു കാണാന്‍ കഴിയു 
ന്നില്ല; എന്നാല്‍ ഈ രൂപം ധരിച്ചുനില്‍ക്കുന്ന അങ്ങയില്‍ സ്ഥിതി ചെയ്യുന്ന 
പുരുഷരുപം ഏതാണോ ഞാന്‍ അതുതന്നെ എന്നു കാണട്ടെ. 


അസ പുരുഷഃ സോഹമസ്മി 


സഗുണോപാസനയുടെ വിധവും ലക്ഷ്യവും അതി മനോഹരമായി 
സംഗ്രഹിച്ചിരിക്കുന്ന മന്ത്രമാണിത്‌. ശരീരങ്ങളായ പുരങ്ങളില്‍ ശയിക്കുന്നവ 
നാണു പുരുഷന്‍. അഥവാ ജഗത്തു മുഴുവന്‍ പൂര്‍ണനായി നില്‍ക്കുന്നവന്‍ 


ഈശാവാസ്ധ്യോചന്നിഷത്ത്‌ 733 


പുരുഷന്‍. ഈ പുരുഷനെയാണുപാസകന്‍ തിരയുന്നത്‌. തന്റെ ദേഹമാ 
കുന്ന പുരത്തിലും ആ പുരുഷന്‍ ശയിക്കുന്നു എന്നറിയാം. പക്ഷെ സ്വന്തം 
കണ്ണുകൊണ്ടു കാണാന്‍ പറ്റുന്നില്ല. എന്നാല്‍ ഒരു പ്രതീകം മാദ്ധ്യമമായംഗീ 
കരിച്ച്‌ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആ പുരുഷനെ കാണാന്‍ യത്നിക്കാം. 
ഏതായിരിക്കണം മാദ്ധ്യമം. ദിവ്യത്വപ്രതീയുളവാക്കി തന്റെ മനസ്സിനിണ 
ങ്ങിച്ചേരാന്‍ കഴിവുള്ളതായിരിക്കണം ആ മാദ്ധ്യമം. അതിനു പറ്റിയ ഒരു 
പ്രതീകമെന്നനിലയിലാണ്‌ ഇവിടെ ആദിത്യനെ അംഗീകരിച്ചിരിക്കുന്നത്‌. 
ഭക്തന്റെ മനസ്സിനെ ആകര്‍ഷിക്കത്തക്കവിധം ആദിത്യനിലുള്ള ദിവ്യതകള്‍ 
എന്തൊക്കെയാണ്‌? ആദിത്യന്‍ സദാ ജഗത്തിനെ പോഷിപ്പിച്ചു നില്‍ക്കുന്നു. 
ആദിതൃത്തിന്റെ ചൂടും വെളിച്ചവും പകര്‍ന്നെടുത്താണ്‌ ലോകം നില 
നില്‍ക്കുന്നതും വളരുന്നതും. ലോകപരിപാലനമെന്ന മഹത്തായ ഈ 
കൃത്യം അദ്ദേഹം ഒറ്റയ്ക്കാണു നിര്‍വഹിച്ചുപോരുന്നത്‌. പ്രാണനില്‍നിന്നും 
ആദ്യം ആദിത്യനുണ്ടായി. പിന്നെ ആദിത്യനില്‍നിന്നുമാണു മറ്റു സൌരയൂഥ 
ഘടകങ്ങള്‍ ആവിര്‍ഭവിച്ചത്‌. സരയൂഥഘടകങ്ങളെയെല്ലാം നിയന്ത്രിച്ചു 
പ്രവര്‍ത്തിപ്പിക്കുന്നതും ആദിത്യനാണ്‌. പോരെങ്കില്‍ പ്രജാപതിയുടെ മകനു 
മാണാദിത്യന്‍. കശ്യപപ്രജാപതിക്ക്‌ അദിതിയില്‍ ജനിച്ച മകനാണാദിത്യന്‍. 
എല്ലാ ജീവികളുടെയും പ്രാണന്‍ ആദിത്യനുമായി വേര്‍പെടാത്തവിധം 
ബന്ധിച്ചിരിക്കുന്നു. ഭൂമിയില്‍നിന്നുള്ള രസമെല്ലാം ആദിത്യന്‍ സദാ തന്നി 
ലേയ്ക്കാകര്‍ഷിക്കുന്നു. ഇങ്ങനെ സൃഷ്ടി സ്ഥിതിസംഹാരങ്ങളുമായി 
അഭേദ്യമായ ബന്ധം പുലര്‍ത്തുന്ന ദേവനാണ്‌ ആദിത്യന്‍. ഭക്തഹൃദയത്തെ 
ആകര്‍ഷിക്കാന്‍ ഇതില്‍പ്പരം എന്തു ദിവ്യത്വമാണു വേണ്ടത്‌? ഇത്ര ദിവ്യ 
നായ ആദിത്യന്റെ ശരീരമാകുന്ന പുരത്തിലും തന്റെ ശരീരത്തിനുള്ളിലും 
കുടികൊണ്ട്‌ അവയെ പ്രവര്‍ത്തിപ്പിക്കുന്ന പുരുഷന്‍ അഥവാ ബോധം ഒന്നു 
തന്നെയാണെന്നും ഭക്തന്‍ അറിയുന്നു. അതു പ്രത്യക്ഷമായനുഭവിക്കുക 
യാണു ലക്ഷ്യം. അതനുഭവിക്കുന്നതുവരെ യഥാര്‍ഥസത്യാന്വേഷിക്കു വഴി 
യില്‍ തങ്ങുക സാദ്ധ്യമല്ല. അതുകൊണ്ടാണു സാധകന്‍ സൂര്യദേവനോട്‌ 
രശ്മിയെ മാറ്റി തേജസ്സടക്കി കല്യാണകളേബരം കാണിച്ചുതരുവാന്‍ ആവ 
ശ്യപ്പെടുന്നത്‌. പുറംകണ്ണുകൊണ്ടു കാണാവുന്നതല്ല ആ കല്യാണകളേബ 
രം. പിന്നെ എങ്ങനെ കാണാന്‍ കഴിയും? ബുദ്ധി അന്തര്‍മുഖമായി സൂര്യദേ 
വതാരുപത്തില്‍ നല്ല വണ്ണം ധ്യാനനിഷ്ഠമായാല്‍ സൂര്യശരീരത്തിലിരി 
ക്കുന്ന പുരുഷനും താനും ഒന്നുതന്നെയെന്ന്‌ ഉള്ളില്‍ അനുഭവിച്ചറിയാറാ 
കും. ഈ അനുഭവം ഉണ്ടാക്കിത്തരാനാണ്‌ ഉപസ കന്‍ ഇഷ്ടദേവതയായ 
ആദിത്യനോട്‌ ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. 

ഇനിയും ആദിത്യനെപ്പോലെതന്നെ പ്രണവത്തെയും അഗ്നിയെയും 
ഒക്കെ ബ്രഹ്മ്പതീകമായി ഉപാസിക്കുന്ന സാധകന്മാരുണ്ടാകാം. പരമ 
സത്യം കാണാന്‍കൊതിക്കുന്നെങ്കില്‍ ഇത്തരം ഉപാസകന്മാര്‍ ഏതു ഭാവന 
യോടെ പ്രതീകങ്ങളെ സമീപിക്കണമെന്നാണിനിയുള്ള മന്ത്രങ്ങള്‍ വെളിവാ 
ക്കുന്നത്‌. വിശേഷിച്ചും ജീവന്മുക്തി സാദ്ധ്യമാകാത്തവര്‍ മരണവേളയില്‍ 
എന്തു ഭാവനയാണു പുലര്‍ത്തേണ്ടത്‌:- 


734 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


മൂലം 


17. വായുരനിലമമ്യതമഥേദം ഭസ്മാന്തം ശരീരം 
ഓം ക്രതോ സ്മര കൃതം സ്മര (കരതേ സ്മര കൃതം സ്മര. 
വായു-മരണവേളയില്‍ ശരീരത്തിലുള്ള പ്രാണന്‍; അമൃതം അനിലം- 
അഴിവില്ലാത്ത പ്രപഞ്ചപ്രാണനായ വായുവില്‍ ലയിക്കും; അഥ-തുടര്‍ന്ന്‌; 
ഇദം ശരീരം-ഈ ദേഹം; ഭസ്മാന്തം-എരിഞ്ഞു ചാമ്പലാകും; ക്രതോ-സ 
ങ്കൽപ്പാത്മകനായ അല്ലയോ ജീവാത്മാവേ; ഓം സ്മര-പ്രഹ്മപ്രതീകമായി 
ഇത്രനാളും ധ്യാനിച്ചുറപ്പിച്ചിട്ടുള്ള “ഓ'മിനെ ഓര്‍മിക്കു; കൃതം സ്മര-താന്‍ 
ചെയ്തിട്ടുള്ള കര്‍മങ്ങളെ അതോടൊപ്പം ഓര്‍മിച്ചു ഗുദ്ധീകരിക്കൂ; ്രതോ 
ഓം സ്മര-ജീവാത്മാവേ പ്രണവം ഓര്‍മിക്കൂ. കൃതം സ്മര-കര്‍മത്തെയും 
ഓര്‍മിക്കൂ. 
മരണവേളയില്‍ ശരീരത്തിലുള്ള പ്രാണന്‍ അഴിവില്ലാത്ത പ്രപഞ്ചപ്രാ 
ണനായ വായുവില്‍ ലയിക്കും. തുടര്‍ന്ന്‌ ഈ ദേഹം എരിഞ്ഞുചാമ്പലാകും. 
സങ്കല്‍പ്പാത്മകനായ അല്ലയോ ജീവാത്മാവേ, ബ്രഹ്മപ്രതീകമായി ഇത്ര 
നാളും ധ്യാനിച്ചുറപ്പുച്ചിട്ടുള്ള “ഓ'മിനെ ഓര്‍മിക്കു. താന്‍ ചെയ്തിട്ടുള്ള കര്‍മ 
ങ്ങളെ അതോടൊപ്പം ഓര്‍മിച്ചു ശുദ്ധീകരിക്കൂ. ജീവാത്മാവേ പ്രണവം 
ഓര്‍മിക്കൂ. കര്‍മത്തെയും ഓര്‍മിക്കൂ. 


ഭാഷയില്‍ ഇരുപതാം മന്ത്രത്തിന്റെ ഉത്തരാര്‍ധവും ഇരുപത്തൊന്നാം 
മന്ത്രത്തിന്റെ പൂര്‍വാര്‍ധവും കൊണ്ടാണീമന്ത്രം വിവരിച്ചിരിക്കുന്നത്‌:- 


ഭാഷ 


20. പ്രാണന്‍ പോമന്തരാത്മാവില്‍ 
പിന്‍പു നീറാകുമീയുടല്‍. 


21. ഓമെന്നു നീ സ്മരിക്കാത്മന്‍! 
കൃതം സര്‍വം സ്മരിക്കുക. 


പ്രാണന്‍ പോമന്തരാത്മാവില്‍-മരണവേളയില്‍ ദേഹത്തിലുള്ള 
പ്രാണന്‍ ദേഹംവെടിഞ്ഞ്‌ പ്രപഞ്ചത്തിന്റെ അന്തരാത്മാവായ വായുവില്‍ 
ലയിക്കും; പിന്‍പ്‌-തുടര്‍ന്ന്‌; ഈ ഉടല്‍ നീറാകും-ദേഹം എരിഞ്ഞു ചാമ്പ 
ലാകും; ആത്മന്‍-സങ്കല്‍പാത്മകനായ അല്ലയോ ജീവാത്മാവേ; നീ ഓം 
എന്നു സ്മരിക്ക-നീ അഭ്യസിച്ചുറപ്പിച്ച ബ്രഹ്മപ്രതീകമായ “ഓം” ഓര്‍മിക്കുക; 
കൃതം സര്‍വം സ്മരിക്കുക-ചെയ്തിട്ടുള്ള എല്ലാ കര്‍മങ്ങളെയും അതോ 
ടൊപ്പം ഓര്‍മിച്ചു ശുദ്ധീകരിക്കുക. 


മരണവേളയില്‍ ദേഹത്തിലുള്ള പ്രാണന്‍ ദേഹംവെടിഞ്ഞു പ്രപഞ്ച 
ത്തിന്റെ അന്തരാത്മാവായ വായുവില്‍ ലയിക്കും. തുടര്‍ന്നു ദേഹം എരിഞ്ഞു 
ചാമ്പലാകും. സങ്കല്‍പ്പാത്മകനായ അല്ലയോ ജീവാത്മാവേ, നീ അഭ്യ 
സിച്ചുറപ്പിച്ച (ബരഹ്മപ്രതീകമായ ഓം ഓര്‍മിക്കുക. ചെയ്തിട്ടുള്ള എല്ലാ കര്‍മ 
ങ്ങളെയും അതോടൊപ്പം ഓര്‍മിച്ചു ശുദ്ധീകരിക്കുക. 


ഈശാവാസ്ധ്യോപനിഷത്ത്‌ 735 


ക്രതോ സ്മര കൃതം സ്മര 


ഈ ഭാഗം മൂലമന്ത്രത്തില്‍ ആവര്‍ത്തിച്ചിരിക്കുന്നത്‌ ആദരവും അവശ്യ 
കര്‍ത്തവ്യത്വവും വെളിപ്പെടുത്താനാണ്‌. സങ്കല്‍പസ്വരുപിയാണു ജീവാത്മാ 
വ്‌. സങ്കല്‍പമെങ്ങനെയോ അങ്ങനെയാണു ജീവാത്മാവിന്റെ വ്യക്തിത്വം. 
തല്‍ക്കാലവ്യക്തിത്വവും ഭാവിവ്യക്തിത്വവും ഒക്കെ നിര്‍ണയിക്കുന്ന ഒരേ 
ഒരു ഘടകം സങ്കല്‍പ്പമാണ്‌. ഈ നിയമമനുസരിച്ച്‌ മരണവേളയില്‍ വ്യക്ത 
മായ സങ്കല്‍പ്പമെന്തായിരിക്കുമോ അതായിരിക്കും തുടര്‍ന്നുള്ള ജീവിതഗതി 
നിര്‍ണയിക്കുന്നത്‌. ജീവന്മുക്തി ലഭിച്ചിട്ടില്ലാത്തയാള്‍ മരണ വേളയില്‍ 
പ്രണവം സ്മരിച്ച്‌ കര്‍മവിമുക്തി കൊതിക്കുകയാണെങ്കില്‍ അയാള്‍ ക്രമമു 
ക്തിക്കര്‍ഹനായിത്തീരുന്നു. തിരിച്ചു മനുഷ്യലോകത്തിലെത്തി സംസാരക്ലേ 
ശങ്ങളില്‍ പെട്ടുഴലാന്‍ ഇടവരാതെ ദിവ്യലോകങ്ങള്‍ കടന്നു ബ്രഹ്മപ്രാപ്തി 
കൈവരിക്കുന്നതാണ്‌ ക്രമമുക്തി. സങ്കല്‍പ്പാത്മകനായ ജീവനോടു കഴിയു 
മെങ്കില്‍ പ്രണവം സ്മരിച്ച്‌ ആ സ്ഥിതിയെങ്കിലും നേടാനാണ്‌ ഉപനിഷത്ത്‌ 
ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. ജീവിതത്തില്‍ ചിരകാലം പ്രണവോപാസന അഭ്യ 
സിച്ചുറപ്പിച്ചാലേ മരണവേളയില്‍ ഇതു സാദ്ധ്യമാവൂ എന്നു പ്രത്യേകം 
ഓര്‍മിക്കേണ്ടതാണ്‌. 

സത്യാന്വേഷികള്‍ ബ്രഹ്മപ്രതീകമായി അംഗീകരിച്ചുപാസിക്കുന്ന 
മറ്റൊരു ദേവതയാണ്‌ അഗ്നി. പ്രത്യക്ഷമായി നില്‍ക്കുന്ന ബ്രഹ്മമാണ്‌ അഗ്നി 
യെന്ന്‌ ഉപനിഷത്തുകള്‍ ഘോഷിക്കുന്നു. പലവിധ യജ്ഞങ്ങളും നടത്തി 
യാണ്‌ സാധാരണ അഗ്നിയെ ഉപാസിക്കുന്നത്‌. ബ്രഹ്മ്പാപ്തിക്കു കൊതി 
ക്കുന്നയാള്‍ നിഷ്കാമമായി അഗ്നിയെ ഏതുപ്രകാരം യജിക്കണം എന്നാണ്‌ 
ഉപനിഷത്ത്‌ അവസാനത്തെ മന്ത്രം കൊണ്ടു വിവരിക്കുന്നത്‌:- 


മൂലം 


18. അഗ്നേ നയ സുചഥാ രായേ അസ്മാ൯ വിശ്വാന? 
ദേവ വയുനാനി വിദ്വാന്‍ 
യുയോധ്യ സമജ്ജുചരുരാണമമനോ ഭൂയിഷ്ഠാം തേ 
നമ ഉക്തിം വിധേമ. 
അഗ്ഗനേ-അല്ലയോ അഗ്നിദേവ; അസ്മാന്‍-ഞങ്ങളെ; രായേ-സമ്പന്നഗ 
തിക്കായി, സുപഥാ നയ-പ്രകാശം നിറഞ്ഞ മാര്‍ഗത്തിലൂടെ നയിക്കൂ; വിശ്വാ 
നി-ഫലവിശിഷ്ടങ്ങളായ ഞങ്ങളുടെ എല്ലാ; വയുനാനി-കര്‍മങ്ങളും 
വിജ്ഞാനങ്ങളും; ദേവ-അല്ലയോ ദേവ; വിദ്വാന്‍-അങ്ങറിയുന്നുണ്ടല്ലോ; 
ജൂഹുരാണം-സദാ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന; എനഃ-കര്‍മവാസനാരുപമായ 
പാപത്തെ; അസ്മദ്‌-ഞങ്ങളില്‍നിന്നും; യുയോധി-അകറ്റിനശിപ്പിക്കു; തേ- 
അങ്ങേയ്ക്കായി; ഭൂയിഷ്ഠാം-അധികമധികം; നമ ഉക്തിം-നമസ്കാരവാ 
ക്കിനെ; വിധേമ-ഞങ്ങള്‍ അര്‍പ്പിക്കുന്നു. 
അല്ലയോ അഗ്നിദേവ, ഞങ്ങളെ സമ്പന്നഗതിക്കായി പ്രകാശം നിറഞ്ഞ 
മാര്‍ഗത്തിലൂടെ നയിക്കൂ. ഫലവിശിഷ്ടങ്ങളായ ഞങ്ങളുടെ എല്ലാ 
കര്‍മങ്ങളും വിജ്ഞാനങ്ങളും അല്ലയോ ദേവ, അങ്ങറിയുന്നുണ്ടല്ലോ. സദാ 


736 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സത്മുരീണഷ്യയാഖ്യാനം - ഭാഗം Il 


വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന കര്‍മവാസനാരൂപമായ പാപത്തെ ഞങ്ങ 
ളില്‍നിന്നും അകറ്റി നശിപ്പിക്കു. അങ്ങേയ്ക്കായി അധികമധികം നമസ്‌കാര 
വാക്കിനെ ഞങ്ങള്‍ അര്‍പ്പിക്കുന്നു. 


ഭാഷ 


21. അഗ്നേ! ഗതിക്കായ്‌ വിടുക 
സന്മാര്‍ഗത്തൂടെ ഞങ്ങളെ. 


22. ചെയ്യും കര്‍മങ്ങളെല്ലാവുമറിഞ്ഞീടുന്ന ദേവ! നീ 
വഞ്ചനം ചെയ്യുമേനസ്സു ഞങ്ങളില്‍നിന്നു മാറ്റുക. 
അങ്ങേയ്ക്കു ഞങ്ങള്‍ ചെയ്യുന്നു നമോവാകം മഹത്തരം. 
അഗ്നേ-അല്ലയോ അഗ്നിഭഗവാന്‍; ഞങ്ങളെ-അങ്ങയെ ഉപാസിക്കുന്ന 
ഞങ്ങളെ; ഗതിക്കായ്‌-ബ്രഹ്മ പ്രാപ്തിക്കായി; സന്മാര്‍ഗത്തുടെ-പ്രകാശം 
നിറഞ്ഞ വഴിയിലൂടെ; വിടുക-കൊണ്ടുപോവുക; ചെയ്യും കര്‍മങ്ങളെല്ലാവും 
-ഞങ്ങള്‍ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും; അറിഞ്ഞീടുന്ന ദേവ-അറിയുന്ന 
അല്ലയോ ദേവ; വഞ്ചനം ചെയ്യും-ഞങ്ങളെ സദാ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന; 
ഏനസ്സ്‌-കര്‍മവാസനാരൂപമായ പാപം; ഞങ്ങളില്‍നിന്നു മാറ്റുക-ഞങ്ങ 
ളില്‍നിന്നകറ്റി നശിപ്പിക്കു; ഞങ്ങള്‍-അങ്ങയുടെ ഭക്തരായ ഞങ്ങള്‍; അങ്ങേ 
യ്ക്കു-അങ്ങേയ്ക്കായി; മഹത്തരം നമോവാകം ചെയ്യുന്നു-അധികമധികം 
നമസ്കാരം അര്‍പ്പിക്കുന്നു. 
അല്ലയോ അഗ്നിഭഗവന്‍, അങ്ങയെ ഉപാസിക്കുന്ന ഞങ്ങളെ ബ്രഹ്മാ 
പ്തിക്കായി പ്രകാശം നിറഞ്ഞ വഴിയിലൂടെ കൊണ്ടുപോവുക. ഞങ്ങള്‍ 
ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അറിയുന്ന അല്ലയോ ദേവ, ഞങ്ങളെ സദാ 
വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കര്‍മവാസനാരൂപമായ പാപം ഞങ്ങളില്‍നിന്ന 
കറ്റി നശിപ്പിക്കുക. അങ്ങയുടെ ഭക്തരായ ഞങ്ങള്‍ അങ്ങേയ്ക്കായി അധിക 
മധികം നമസ്കാരം അര്‍പ്പിക്കുന്നു. 


നയ സുപഥാ രായേ 


അഗ്നിയെ യജ്ഞാദി കര്‍മങ്ങളില്‍ക്കൂടി സകാമമായും നിഷ്കാമ 
മായും ഉപാസിക്കാം. സകാമമായ ഉപസാനകൊണ്ട്‌ പിതൃലോകത്തെത്തി 
സ്വര്‍ഗസുഖമനുഭവിക്കാം. പക്ഷെ പുണ്യം തീര്‍ന്നാല്‍ വീണ്ടും ജനനമരണാ 
ത്മകമായ സംസാരച്ക്രത്തിലേക്കു തിരിച്ചുവരേണ്ടിവരും. നിഷ്കാമമായി 
ഉപാസിച്ചാല്‍ കര്‍മവാസന കുറയും. ജീവന്‍മുക്തി സാധിച്ചില്ലെ 
ങ്കില്‍പോലും ക്രമമുക്തിക്കര്‍ഹനായിത്തീരും. ജനനമരണച്ക്രത്തിലകപ്പെ 
ടുത്തി ദുഃഖിക്കുന്ന പാപമാണു കര്‍മവാസന. സത്യസ്വരൂപത്തില്‍നിന്നുമ 
കറ്റി ദുഃഖിപ്പിക്കുന്നതാണു കര്‍മവാസനയുടെ ചതി. പരമാത്മപ്രതീകമാണ്‌ 
അഗ്നി. കര്‍മങ്ങളെ അറിഞ്ഞ്‌ ഓരോരുത്തര്‍ക്കും അവയ്ക്കനുസരിച്ചു ഫലം 
നല്‍കുകയെന്നതാണ്‌ പരമാത്മാവിലെ പ്രവര്‍ത്തന നിയമം. അതുകൊണ്ടാ 
ണഗ്നിയെ “കര്‍മങ്ങളെല്ലാം അറിയുന്ന ദേവ്‌ എന്നു സംബോധന ചെയ്തി 
രിക്കുന്നത്‌. അപ്പോള്‍ മോക്ഷമാര്‍ഗം കൊതിക്കുന്നയാള്‍ അഗ്നി ദേവനെ 


ഈശാവാസ്വോപചന്നിഷത്ത്‌ 737 


പ്രണമിച്ച്‌ തന്റെ കര്‍മവാസന അകറ്റിത്തരാന്‍ പ്രാര്‍ഥിക്കേണ്ടതാണ്‌. കര്‍മ 
വാസനയകന്നാല്‍ പ്രകാശമയമായ മോക്ഷമാര്‍ഗം തെളിഞ്ഞുകിട്ടും. ജീവന്‍ 
മുക്തി ലഭിച്ചില്ലെങ്കില്‍പോലും മരണവേളയില്‍ നിഷ്കാമമായി അഗ്നിദേ 
വനെ ഓര്‍മിച്ച്‌ സന്മാര്‍ഗത്തിനുവേണ്ടി യാചിക്കാന്‍ കഴിയും. അങ്ങനെ ക്രമ 
മുക്തിക്കര്‍ഹനായിത്തീരുകയും ചെയ്യും. ഇതാണവസാന മന്ത്രത്തിന്റെ 
പൊരുള്‍. 


“ഈശാവാസ്യം” പോലെയുള്ള ഒരുപനിഷത്ത്‌ ഗൂഡാര്‍ഥം ചോര്‍ന്നു 
പോകാതെ ധരിക്കാന്‍ കഴിഞ്ഞാല്‍ അതൊന്നുകൊണ്ടുമാ്രം ജീവിതം 
ധന്യമായിത്തീരുന്നതാണ്‌. അതിനു ഗുരുകാരുണ്യം ലഭിക്കുമാറാകട്ടെ. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


77-2003 47 


2 


തിരുക്കുറള്‍ 


തമിഴിലെ മഹാസിദ്ധന്മാരുടെ ജീവിതവും അവരുടെ കൃതികളു 
മായി ഗുരുദേവനു ഗാഡപരിചയമുണ്ടായിരുന്നു. അനുകമ്പാ ദശകത്തില്‍ 
ജ്ഞാനസംബന്ധര്‍, സുന്ദരരഅപ്പര്‍ തുടങ്ങിയ മഹാസിദ്ധന്മാരെ അവ 
രുടെ ജീവിതസംഭവങ്ങള്‍ എടുത്തുകാട്ടി സൂചിപ്പിച്ചിട്ടുണ്ട്‌. “തേവാരം” 
എന്നു പ്രസിദ്ധി നേടിയിട്ടുള്ള അവരുടെ കൃതികള്‍ക്കു തുല്യമായ കൃതി 
കള്‍ ഗുരുദേവന്‍ തമിഴില്‍ത്തന്നെ രചിക്കുകയും ചെയ്തിട്ടുണ്ട്‌. എന്താ 
യാലും തമിഴിലെ സിദ്ധന്മാരും അവരുടെ കൃതികളുമായി ഗുരുദേവനു 
ണ്ടായിരുന്ന പരിചയത്തിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണു “തിരുക്കു 
റള്‍ഭാഷ്‌, വള്ളുവരെപ്പോലെയുള്ള മഹാസിദ്ധന്റെ കൃതി തത്തുല്യനായ 
ഒരു മഹാസിദ്ധനില്‍ക്കുടി ഭാഷാന്തരം ചെയ്തു കിട്ടുന്നത്‌ അപൂര്‍വഭാ 
ഗ്യമാണ്‌. പക്ഷെ തിരുക്കുറളിനു ഗുരുദേവന്റെ ഭാഷാന്തരം ആദ്യത്തെ 
മൂന്നദ്ധ്യായങ്ങള്‍ക്കു മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നതു നിരാശയോടെ 
സ്മരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കൃതി ഗുരുദേവനെ 
അത്യന്തം ആകര്‍ഷിച്ചിരുന്നു എന്നതു സ്പഷ്ടമാണ്‌. 


തമിഴില്‍ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു സുപ്രധാന തത്ത്വജ്ഞാന ഗ്രന്ഥമാണു 


അകാരമാമെഴുത്താദിയാകുമെല്ലായെഴുത്തിനും 
ലോകത്തിന്നേകനാമാദിഭഗവാനാദിയായിടും. 


സത്യമാമറിവാര്‍ന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം 


തൊഴായ്കില്‍ വിദ്യകൊണ്ടെന്തിങ്ങുളവാകും പ്രയോജനം? 


“തിരുക്കുറള്‍”. “തിരുവള്ളുവര്‍” എന്ന മഹാസിദ്ധനാണ്‌ ഇതിന്റെ കര്‍ത്താവ്‌. 
സുധ്രരൂപത്തില്‍ രചിച്ചിട്ടുള്ള പദ്യമാണ്‌ “കുറള്‍.” രണ്ടായിരം കൊല്ലത്തോളം 
ഈ കൃതിക്കു പഴക്കമുണ്ടെന്ന്‌ കരുതപ്പെടുന്നു. ചതുര്‍വേദസാരമുള്‍ക്കൊ 
ള്ളുന്ന തമിഴ്‌ വേദമാണു തിരുക്കുറള്‍ എന്നാണു പ്രസിദ്ധി. വള്ളുവരുടെ അച്ഛ 
ന്റെ പേര്‍ “ഭഗവന്‍” എന്നും അമ്മയുടെ പേര്‍ “ആദി” എന്നും ആയിരുന്നു. 
“ആദി” ഒരു പറച്ചിയായിരുന്നു എന്നും ഐതിഹ്യമുണ്ട്‌. ഭഗവന്റെ അമ്മ ഒരു 
പുലച്ചിയും. സാക്ഷാദ്വേദസാരം തന്നെയാണു സരസ്വതീദേവി വള്ളുവര്‍നാ 
വില്‍ മൊഴിഞ്ഞതെന്നു ഗുരുദേവന്‍തന്നെ ഈ കൃതിയെ പ്രശംസിച്ചു “ശിവ 
ശതകം” രണ്ടാം ശ്ലോകത്തില്‍ പ്രസ്താവിച്ചിട്ടുണ്ട. ഈ കൃതി വായിച്ചുപഠി 
ക്കുന്നവര്‍ക്കു ചിത്തശുദ്ധിയും സത്യബോധവും വളര്‍ന്നുവരാന്‍ ഇടയാകും. 


2 


തിരുക്കുറള്‍ 739 





മനമാംമലരേ വെല്ലുന്നവന്റെ വലുതാംപദം 
തൊഴുന്നവര്‍ സുഖം നീണാള്‍ മുഴുവന്‍ വാഴുമൂഴിയില്‍. 3 


ആശിക്കുക വെറുത്തീടുകെന്നതില്ലാത്തവന്റെ കാല്‍ 
അണഞ്ഞീടിലവര്‍ക്കേതുമല്ലലില്ലൊരു കാലവും. 4 


ഈശന്റെ വലുതാംകീര്‍ത്തി വാഴ്ത്തുന്നവരിലെന്നുമേ 
ഇരുളാലണയും രണ്ടു വിനയും വന്നണഞ്ഞിടാ. 5 


വാതിലഞ്ചും വെന്നവന്റെ നീതിയും നേരുമായിടും 
വഴിയില്‍ പറ്റിനിന്നീടില്‍ വാഴുന്നു നെടുനാളവന്‍. 6 


ഉപമിപ്പാനൊന്നുമില്ലാതവന്റെ ചരണങ്ങളില്‍ 
ചേര്‍ന്നവര്‍ക്കെന്നിയരുതിച്ചേതോദുഃഖമകറ്റുവാന്‍. 7 


ധര്‍മസാഗരപാദത്തില്‍ ചേര്‍ന്നണഞ്ഞവരെന്നിയേ 
കര്‍മക്കടലില്‍നിന്നങ്ങു കരേറുന്നില്ലൊരുത്തരും. 8 


ഗുണമെട്ടുള്ള തന്‍പാദം പണിയാ മാലിയേതുമേ 
ഗുണമില്ലാത്തതും ജഞാനഗുണഹീനാക്ഷമെന്നപോല്‍. 9 


ഈശന്‍പദത്തില്‍ ചേരായ്കില്‍ കടക്കുന്നില്ല ചേര്‍ന്നിടില്‍ 
കടന്നീടുന്നു ജനനപ്പെരുങ്കടലില്‍നിന്നവര്‍. 10 


വാന്‍ചിറപ്പ്‌ (വര്‍ഷവര്‍ണനം) 


മഴകാരണമായ്‌ ലോകമഴിയാതെ വരുന്നിതു 
അതിനാലതു പാരിന്നൊരമൃതെന്നുണരേണ്ടതാം. 1 


ഉണ്ണുന്നവര്‍ക്കിങ്ങുണ്ണേണ്ടുമൂണുണ്ടാക്കിയവര്‍ക്കിതു 
ഉണ്ണുമ്പോഴങ്ങതില്‍ ചേര്‍ന്നൂണായതും മഴയായിടും. 2 


ആഴിചൂഴുന്ന വലുതാമൂഴിയില്‍ പാരമായ്‌ പശി 
മഴ പെയ്യാതെയായീടില്‍ ഒഴിയാതഴല്‍ചേര്‍ത്തിടും. 3 


മഴയാമൊരു സമ്പത്തിന്‍സമൃദ്ധി കുറവായിടില്‍ 
കൃഷിചെയ്യാതെയാമിങ്ങു കൃഷീവലരൊരുത്തരും. 4 


കൊടുക്കുന്നതുമീവണ്ണം കെട്ടവര്‍ക്കു സഹായമായ്‌ 
എടുത്തീടുന്നതും നിന്നതൊക്കെയും മഴയായിടും. 5 


വിണ്ണില്‍നിന്നു മഴത്തുള്ളിവീഴലില്ലായ്കിലെങ്ങുമേ 
ഒരു പച്ചപ്പുല്ലുപോലും കാണ്മാനരുതു കണ്ണിനാല്‍. 6 


740 


ഗശ്ശീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


നെടുംകടലിനും മേന്മ കുറയും കൊണ്ടല്‍നീരിനെ 
എടുത്തു തന്നില്‍നിന്നങ്ങു കൊടുത്തീടായ്കില്‍ മാരിയെ 7 


മഴപെയ്യാതെയായീടില്‍ വാനവര്‍ക്കും മനുഷ്യരാല്‍ 
മഖവും പൂജയും മന്നില്‍നിന്നു ചെല്ലാതെയായിടും. 8 


പേരാര്‍ന്നൊരീ പ്രപഞ്ചത്തില്‍ മാരിപെയ്യാതെയായിടില്‍ 
ദാനം തപസ്സു രണ്ടിന്നും സ്ഥാനമില്ലാതെയായിടും. 9 


നീരില്ലായ്കില്‍ പാരിലേതും കാര്യമാര്‍ക്കും നടന്നിടാ 
മാരിയില്ലായ്കിലപ്പോഴാ നീരുമില്ലാതെയായിടും. 10 


നീര്‍ത്താര്‍പെരുമൈ (സന്ന്യാസിമഹിമ) 


വഴിയേ സംന്യസിച്ചുള്ള മഹിമാവിങ്ങുയര്‍ന്നതായ്‌ 
നിന്നീടുന്നിതു ശാസ്ത്രത്തില്‍ നിര്‍ണയം സ്പൃഹണീയമാം. 1 


സംന്യാസമഹിമാവിന്നു സന്നിഭം ചൊല്‍കിലുര്‍വിയില്‍ 


ഒന്നില്ലാതാകെ മൃതരെന്നെണ്ണീടുന്നതിനൊപ്പമാം. 2 


ബന്ധമോക്ഷങ്ങളില്‍ ഭേദം കണ്ടിങ്ങു കഠിന്രവതം 
പൂണ്ടവര്‍ക്കുള്ള മഹിമ ഭൂവിലേറ്റമുയര്‍ന്നതാം. 3 


വലുതാം വാനില്‍ വാഴ്വോര്‍ക്കു തലയാമിന്ദ്രനൂഴിയില്‍ 
ജിത്തേന്ദ്രിയന്റെ ശക്തിക്കു മതിയാമൊരു സാക്ഷിയാം. 4 


അറിവാമങ്കുശത്താലഞ്ചറിവാം വാരണങ്ങളെ 
തളച്ചവന്‍ മോക്ഷഭുവില്‍ മുളയ്ക്കുമൊരു ബീജമാം. 5 


കഴിയാത്തതു ചെയ്തീടും മഹാന്മാരല്‍പ്പരായവര്‍ 
ചെയ്കില്ലൊരു കാലത്തും ചെയ്തീടാന്‍ കഴിയാത്തത്‌. 6 


ശബ്ദം സ്പര്‍ശം രൂപരസം ഘാണമഞ്ചിന്‍വിഭാഗവും 
അറിയുന്നവനില്‍ത്തന്നെ പെരുതാം ലോകമൊക്കെയും. 7 


പരിപൂര്‍ണവയസ്സുള്ള നരനില്‍ ഗരിമാവിനെ 
അവരന്നരുളിച്ചെയ്ത മറയിങ്ങറിയിച്ചിടും. 8 


ഗുണമാംകുന്നേറിയങ്ങു നില്‍ക്കുന്ന മുനിമാരുടെ 
കോപം ക്ഷണികമെന്നാലും ഭൂവില്‍ ദുര്‍വാരമാമത്‌. 9 


സര്‍വ്പ്രാണിയിലും തുല്യകൃപപൂണ്ടു നടക്കയാല്‍ 
അന്തണന്മാരെന്നു ചൊല്ലേണ്ടതു സന്ന്യാസിമാരെയാം 10 


(അപൂര്‍ണം) 


തിരുക്കുറള്‍ 741 


വ്യാഖ്യാനം 


തമിഴില്‍ രചിക്കപ്പെട്ടിട്ടുള്ള സുപ്രസിദ്ധമായ ഒരു തത്ത്വജ്ഞാന ഗ്രന്ഥ 
മാണു തിരുക്കുറള്‍. “തിരുവള്ളുവര്‍'എന്ന മഹാസിദ്ധനാണ്‌ ഇതിന്റെ കര്‍ത്താ 
വ്‌. ഈ കൃതിക്ക്‌ രണ്ടായിരം കൊല്ലത്തോളം പഴക്കമുണ്ടെന്നു കരുതപ്പെടു 
ന്നു. “കുറള്‍' എന്ന പദത്തിന്‌ സൂത്രരൂപത്തില്‍ രചിച്ചിട്ടുള്ള പദ്യമെന്നാണി 
വിടെ അര്‍ഥം. മൂന്നു കാണ്ഡങ്ങളിലും നുറ്റിമുപ്പത്തിമുന്നദ്ധ്യായങ്ങളിലുമായി 
ആയിരത്തിനൂറ്റിമുപ്പതു കുറളുകള്‍ ഉള്‍പ്പെട്ടതാണു “തിരുക്കുറള്‍”. മുന്നു 
കാണ്ഡങ്ങളിലായി യഥാക്രമം ധര്‍മം, അര്‍ഥം, കാമം എന്നു മൂന്നു പുരു 
ഷാര്‍ഥങ്ങളും ചര്‍ച്ചചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവ മുന്നും വേണ്ടവണ്ണമായാല്‍ 
മോക്ഷം സ്വാഭാവികമായി വന്നുചേരുമെന്നുള്ളതുകൊണ്ട്‌ വള്ളുവര്‍ അതു 
ചര്‍ച്ചചെയ്യാതെ വിട്ടുകളഞ്ഞിരിക്കുന്നു. വാസ്തവത്തില്‍ ധര്‍മാര്‍ഥകാമങ്ങ 
ളുടെ ചര്‍ച്ചയില്‍ മോക്ഷചര്‍ച്ച അന്തര്‍ല്ലീനമായിരിക്കുന്നു എന്നു കാണേണ്ട 
താണ്‌. അദ്ധ്യായമോരോന്നും വിഷയവിഭജനം ചെയ്തുരുപപ്പെടുത്തിയിട്ടു 
ള്ളതാണ്‌. ചതുര്‍വേദസാര മുള്‍ക്കൊള്ളുന്ന തമിഴ്വേദമാണു “തിരുക്കുറള്‍” 
എന്നാണ്‌ പ്രസിദ്ധി. വള്ളുവരുടെ അച്ഛന്റെ പേരു “ഭഗവന്‍” എന്നും അമ്മ 
യുടെ പേരു “ആദി” എന്നും ആയിരുന്നു. “ആദി” ഒരു പറച്ചിയായിരുന്നു എന്നും 
ഐതിഹ്യമുണ്ട്‌. ഭഗവന്റെ അമ്മ ഒരു പുലച്ചിയും. 

തമിഴിലെ തത്ത്വജ്ഞാനഗ്രന്ഥങ്ങളുമായി ശ്രീനാരായണഗുരുദേവനു 
ഗാഡഃപരിചയമുണ്ടായിരുന്നു എന്നതിനു പ്രത്യക്ഷദൃഷ്ടാന്തമാണു തിരുക്കു 
റള്‍ഭാഷ. വള്ളുവരെപ്പോലെയുള്ള ഒരു മഹാസിദ്ധന്റെ കൃതി തത്തുല്യനായ 
ഒരു മഹാസിദ്ധനില്‍ക്കൂടി ഭാഷാന്തരം ചെയ്തുകിട്ടുന്നതു അപൂര്‍വഭാഗ്യമാ 
ണ്‌. പക്ഷേ തിരുക്കുറളിനു ഗുരുദേവന്റെ ഭാഷാന്തരം ആദ്യത്തെ മൂന്നദ്ധ്യാ 
യങ്ങള്‍ക്കു മാത്രമേ തല്‍ക്കാലം ലഭ്യമായിട്ടുള്ളു എന്നതു നിരാശയോടെ 
സ്മരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കൃതി ഗുരുദേവനെ അത്യന്തം 
ആകര്‍ഷിച്ചിരുന്നു എന്നു സ്പഷ്ടമാണ്‌. സാക്ഷാത്‌ വേദസാരംതന്നെയാണു 
സരസ്വതീദേവി വള്ളുവര്‍നാവില്‍മൊഴിഞ്ഞതെന്നു ഗുരുദേവന്‍തന്നെ ഈ 
കൃതിയെ പ്രശംസിച്ച്‌ “ശിവശതകം രണ്ടാം ശ്ലോകത്തില്‍ പ്രസ്താവിച്ചിട്ടുണ്ട്‌. 


അധികാരം ഒന്ന്‌ 
കടവുള്‍വാഴ്ത്ത്‌ (ഈശ്വരസ്തുതി) 


ഗ്രന്ഥാരംഭമെന്ന നിലയ്ക്കു ഒന്നാമദ്ധ്യായത്തില്‍ കവി ജഗദീശ്വരനെ 
പാടിപ്പുകഴ്ത്തിയിരിക്കുന്നു. വള്ളുവര്‍ മോക്ഷചര്‍ച്ചയ്ക്കായി ഒരു പ്രത്യേക 
കാണ്ഡം മാറ്റിവച്ചിട്ടില്ലെങ്കിലും ഈ ഒന്നാമദ്ധ്യായത്തില്‍തന്നെ ജീവിതത്തിന്റെ 
പരമലക്ഷ്യം മോക്ഷമാണെന്നു വെളിപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ഈ 
ജഗത്തിന്റെ പരമകാരണം ഈശ്വരതത്ത്വമാണെന്നു വെളിപ്പെടുത്തുന്നതാണ്‌ 
ആദ്യത്തെ കുറള്‍. അതിങ്ങനെ ഭാഷാന്തരം ചെയ്യപ്പെട്ടിരിക്കുന്നു:- 


1. അകാരമാമെഴുത്താദിയാകുമെല്ലായെഴുത്തിനും 
ലോകത്തിന്നേകനാമാദിഭഗവാനാദിയായിടും 


742 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





എല്ലാ എഴുത്തിനും-അക്ഷരങ്ങള്‍ക്കെല്ലാം; അകാരമാം എഴുത്ത്‌ -അ 
കാരം എന്ന അക്ഷരം; ആദിയാകും-ആരംഭമാകുന്നു; ഏകനാം ആദിഭഗവാന്‍ 
-പ്രപഞ്ചോല്‍പത്തിക്കു മുന്‍പ്‌ രണ്ടില്ലാതെ വിളങ്ങിയിരുന്ന ഈശ്വരന്‍; ലോക 
ത്തിന്-ഈ പ്രപഞ്ചത്തിന്‌; ആദിയായിടും-ആദികാരണമാണെന്നറിയേണ്ട 


v 


താണ. 


അക്ഷരങ്ങള്‍ക്കെല്ലാം അകാരം എന്ന അക്ഷരം ആരംഭമാകുന്നു. ്രപ 
ഞ്ചോത്പത്തിക്കുമുമ്പ്‌ രണ്ടില്ലാതെ വിളങ്ങിയിരുന്ന ഈശ്വരന്‍ ഈ പ്രപഞ്ച 
ത്തിന്‌ ആദികാരണമാണെന്നറിയേണ്ടതാണ്‌. 


ലോകത്തിനാദി 


ഗ്രന്ഥാരംഭത്തില്‍തന്നെ കവി പ്രസ്തുത ശ്ലോകത്തിലൂടെ വ്യക്തമായി 
സത്യത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അതുപോലെ സത്യവസ്തുനിര്‍ദേശ 
ത്തിലൂടെ മംഗളാചരണവും സാധിച്ചിരിക്കുന്നു. എന്താണു സത്യം? ഉണ്ടായി 
മറയുന്ന പ്രപഞ്ചഘടകങ്ങള്‍ ഉണ്ടാകുന്നതിനു മുമ്പ്‌ എന്തുണ്ടായിരുന്നോ 
അതാണു സത്യം. അതാണന്വേഷിക്കപ്പെടേണ്ടതെന്നു ഭാവം. ആ സത്യം ഏക 
നാണ്‌. പ്രപഞ്ചോത്പത്തിക്കുമുമ്പ്‌ രണ്ടു സത്യങ്ങള്‍ ഉണ്ടാവുകവയ്യ. രണ്ടം 
ഗീകരിച്ചാല്‍ അവയ്ക്കാശ്രയമായി മുന്നാമതൊന്നിനെ അംഗീകരിക്കേണ്ടിവ 
രും. അപ്പോള്‍ ആ മുന്നാമത്തേതാകും സത്യം. അതു വീണ്ടും ഒന്നാകാനേ 
പറ്റു. അതുകൊണ്ട്‌ ജഗത്തിന്‌ ഒരു പരമകാരണം അംഗീകരിക്കുന്നപക്ഷം 
അതൊരിക്കലും രണ്ടാകാന്‍ പറ്റുന്നതല്ല. അതേകനാണ്‌. അതു ഭഗവാനുമാ 
യിരിക്കും. ജഗത്തിന്റെ ഉല്‍പ്പത്തി, പ്രളയം, ജീവജാലങ്ങളുടെ ജനനമരണ 
ങ്ങള്‍, വിദ്യാവിദ്യകള്‍ ഇവയ്ക്കെല്ലാം നിയന്താവായ ആള്‍ എന്നാണ്‌ “ഭഗ 
വാന്‍” എന്ന പദത്തിനര്‍ഥം. ഈ ലോകത്തിന്‌ ഒരാദികാരണമുണ്ടെങ്കില്‍ 
ഉല്‍പത്തി തുടങ്ങിയ എല്ലാറ്റിനും നിയന്താവ്‌ ആ ആദികാരണമായിരിക്കു 
മെന്നു പറയേണ്ടതില്ലല്ലോ. ഏകനായ ആദിഭഗവാനില്‍നിന്നും വിവിധതരത്തി 
ലുള്ള ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? അതിനു ദൃഷ്ടാന്തമാണ്‌ ശ്ലോക 
ത്തിലെ പൂര്‍വാര്‍ധം. അക്ഷരങ്ങള്‍ക്കെല്ലാം ആരംഭം അകാരമാണ്‌. അകാര 
ത്തിന്റെ വികാരങ്ങളാണ്‌ മറ്റെല്ലാ അക്ഷരങ്ങളും എന്നു കരുതപ്പെടുന്നു. ഒരേ 
അകാരത്തില്‍നിന്നും വിവിധതരത്തിലുള്ള അനേകം അക്ഷരങ്ങള്‍ ഉണ്ടാകു 
ന്നതുപോലെ ഒരേ ആദിഭഗവാനില്‍നിന്നും വിവിധതരത്തിലുള്ള ഈ പ്രപഞ്ചം 
രൂപം കൊണ്ടു എന്നു താല്‍പ്പര്യം. 

പ്രപഞ്ചത്തിനിങ്ങനെ ഒരാദിഭഗവാനുണ്ടെങ്കില്‍ ആ ആദിഭഗവാന്റെ 
സ്വരൂപം അറിഞ്ഞു സാക്ഷാത്കരിക്കുന്നതിലാണു ജീവിതത്തിന്റെ ധന്യത 
യെന്നു വെളിപ്പെടുത്തുകയാണടുത്ത പദ്യത്തില്‍.- 


2. സത്യമാമറിവാര്‍ന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം 
തൊഴായ്കില്‍ വിദ്യകൊണ്ടെന്തിങ്ങുളവാകും പ്രയോജനം? 


സത്യമാം-ഒരിക്കലും മാറ്റമില്ലാതെ; അറിവാര്‍ന്നുള്ള-ബോധസ്വരൂപം 
കൈക്കൊണ്ടു വിളങ്ങുന്ന; ശുദ്ധരുപന്റെ-ഒരു കളങ്കവും പറ്റാത്ത ഈശ്വരന്റെ; 


തിരുക്കുറള്‍ 743 


സത്പദം-നേര്‍മാര്‍ഗം കാട്ടുന്ന കാലടി അഥവാ സ്ഥാനം; തൊഴായ്കില്‍-കു 
മ്പിട്ടു വണങ്ങിയില്ലെങ്കില്‍; വിദ്യകൊണ്ട്‌ -അറിവുകൊണ്ട്‌;; ഇങ്ങ്‌ -ഈ 
ലോകത്ത്‌; എന്തു പ്രയോജനം ഉളവാകും-എന്തു നേടാന്‍ കഴിയും? 
ഒരിക്കലും മാറ്റമില്ലാതെ ബോധസ്വരൂപം കൈക്കൊണ്ടുവിളങ്ങുന്ന ഒരു 
കളങ്കവും പറ്റാത്ത ഈശ്വരന്റെ നേര്‍മാര്‍ഗം കാട്ടുന്ന കാലടി അഥവാ സ്ഥാനം 
കുമ്പിട്ടു വണങ്ങിയില്ലെങ്കില്‍ അറിവുകൊണ്ട്‌ ഈ ലോകത്തു എന്തു നേടാന്‍ 
കഴിയും? 


വിദ്യാഫലം 


ഒരിക്കലും ഒരു മാറ്റവും വരാത്ത വസ്തുവാണു സത്യം. മാറിപ്പോകു 
ന്നതൊക്കെ അസത്യം. ഇതാണു സത്യാസത്യ നിര്‍വചനം. പ്രപഞ്ചാനുഭവ 
ത്തില്‍ മാറ്റമില്ലാതെ സദാ സര്‍വത്ര തെളിയുന്ന വസ്തു ഒന്നേയുള്ളൂ. 
അതാണു ബോധം. ബോധം ഇല്ലെന്നുവന്നാല്‍ പ്രപഞ്ചാനുഭവമില്ല. ബോധം 
ബോധമല്ലെന്നുവന്നാലും അനുഭവം നിലച്ചു പോകും. അപ്പോള്‍ അനുഭവ 
സ്ഥലങ്ങളില്‍ മാറ്റമില്ലാതെ പ്രകാശിക്കുന്ന സത്യവസ്തുവാണു ബോധം. മന 
സ്തുൾപ്പെടെയുള്ള മറ്റെല്ലാം വിവിധ രൂപത്തില്‍ മാറിമാറി തെളിയുന്നതായി 
ട്ടാണു കാണുന്നത്‌. ബോധംമാത്രം എവിടെയും മാറ്റമില്ലാതെ തുടരുന്നു. മാറ്റ 
മില്ലാത്ത ഈ ബോധത്തെയാണ്‌ “സത്യമാമറിവാര്‍ന്നുള്ള' എന്ന ഭാഗം 
കൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. അനുഭവസ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ 
മാറ്റമില്ലാതെ തുടരുന്ന ബോധത്തിന്റെ പൂര്‍ണ രൂപം അന്വേഷിക്കുന്നതാണു 
സത്യാന്വേഷണം. പൂര്‍ണരൂപം തിരഞ്ഞവര്‍ക്കൊക്കെ അതു തെളിഞ്ഞിട്ടു 
ണ്ട്‌. എങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്‌? ഒരു കളങ്കവും പറ്റാതെ ബോധസ്വരൂപിയായ 
ജഗദീശ്വരന്‍ സര്‍വവ്യാപിയായ വിലസുന്നു എന്നു തെളിഞ്ഞിട്ടുണ്ട്‌. അക്കാ 
ര്യമാണ്‌ “ശുദ്ധരൂപന്‍'എന്ന പദംകൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഈ 
സത്യത്തെ സാക്ഷാത്കരിക്കാന്‍ രണ്ടു മാര്‍ഗങ്ങളുണ്ട്‌. സര്‍വവ്യാപിയായ 
ബോധസത്യത്തിന്റെ പ്രതീകമായി ഒരിഷ്ടദേവനെ ഉപാസിച്ച്‌ ആ ദേവന്റെ 
പാദം വണങ്ങണം. അതാണ്‌ സഗുണോപാസന. അല്ലെങ്കില്‍ തല്‍ക്കാലം 
ബോധത്തിനിരിപ്പിടമായിക്കാണുന്ന ഹൃദയം ശുദ്ധീകരിച്ച്‌ ആനന്ദാനുഭവത്തി 
ലൂടെ ആത്മസാക്ഷാത്കാരത്തിനു മുതിരണം. ഇതാണു നിര്‍ഗുണോപാസ 
ന. “സത്പദം തൊഴായ്കില്‍” എന്ന ഭാഗംകൊണ്ട്‌ “ഈ രണ്ടുപാസനകളില്‍ 
ഏതെങ്കിലും ഒന്നു ശീലിച്ചില്ലെങ്കില്‍' എന്നാണര്‍ഥമാക്കുന്നത്‌. ഈ ലോക 
ജീവിതം നശ്വരവും ദുഃഖ്രപദവുമാണ്‌. അതുകൊണ്ട്‌ ഈ ജീവിതത്തില്‍ സത്യം 
സാക്ഷാത്കരിക്കാന്‍ കഴിഞ്ഞില്ലെങ്കില്‍ ഒരു ധന്യതയും ലഭിക്കുകയില്ല. മറ്റെ 
ന്തൊക്കെ നേടിയാലും അവയെല്ലാം ദുഃഖിപ്പിച്ച്‌ നമ്മില്‍നിന്നു അകന്നു 
പോകും. സത്യാനുഭവം മാത്രം സുഖിപ്പിച്ചു സുഖിപ്പിച്ച്‌ ജീവിതത്തെ ധന്യ 
മാക്കും. യഥാര്‍ഥമായ അറിവെന്നുപറയുന്നത്‌ ഈ സത്യത്തോടു കൂടുതല്‍ 
കൂടുതല്‍ അടുപ്പിക്കുന്ന അറിവായിരിക്കണം. അതുസാധിച്ചില്ലെങ്കില്‍ വിദ്യ 
നിഷ്ഫലമാണ്‌. ഇക്കാര്യമാണു പദ്യത്തിലെ അവസാനഭാഗം വെളിപ്പെടുത്തു 
ന്നത്‌. സത്യം കണ്ട ഗുരുവിന്റെ പാദങ്ങളെ സമാശ്രയിക്കാത്തവന്‌ ഈ 


744 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7/7 


ലോകത്ത്‌ വിദ്യകൊണ്ട്‌ പ്രയോജനമെന്ത്‌? എന്നു ഈ പദ്യത്തിനര്‍ഥം പറ 
യാവുന്നതാണ്‌. 


എന്തായാലും സത്യം സാക്ഷാത്കരിക്കാന്‍ സത്യം കണ്ട ഗുരുവിന്റെ 
സഹായം അനുപേക്ഷണീയമാണ്‌. ഇക്കാര്യമാണ്‌ മൂന്നാം പദൃത്തിലെ പ്രതി 
പാദ്യം. പരമാത്മപരമായും ഇതു വ്യാഖ്യാനിക്കാം:- 


3. മനമാം മലരേ വെല്ലുന്നവന്റെ വലുതാം പദം 
തൊഴുന്നവര്‍ സുഖം നീണാള്‍ മുഴുവന്‍ വാഴുമുഴിയില്‍. 
മനമാം മലരേ-മനസ്സാകുന്ന പുഷ്പത്തെ; വെല്ലുന്നവന്റെ-പറിച്ചെടുത്ത്‌ 
ഭഗവാനര്‍പ്പിച്ച്‌ സത്യം സാക്ഷാത്കരിച്ചനുഭവിച്ചു കഴിയുന്ന ഗുരുവിന്റെ; 
വലുതാം പദം-സത്യത്തോടടുപ്പിക്കാന്‍ കഴിവുള്ള ദിവ്യമായ കാലടി; തൊഴു 
ന്നവര്‍-പണിയുന്നവര്‍; നീണാള്‍ മുഴുവന്‍-ചിരകാലം ജീവിതം മുഴുവന്‍; ഈഴി 
യില്‍ സുഖം വാഴും-ഭൂമിയില്‍ ആനന്ദിച്ചു കഴിഞ്ഞുകുടും. “ഇവിടെ മനമാം 
മലരേ വെല്ലുന്നവന്റെ വലുതാം പദം” എന്നതിന്‌ “മനസ്സാകുന്ന പൂവിനെ പറി 
ച്ചെറിഞ്ഞിട്ട്‌ സര്‍വവ്യാപിയായി വിളങ്ങുന്ന പരമാത്മാവിന്റെ സ്ഥാനം” എന്നും 
അര്‍ഥം പറയാവുന്നതാണ്‌. 
മനസ്സാകുന്ന പുഷ്പത്തെ പറിച്ചെടുത്തു ഭഗവാനര്‍പ്പിച്ച്‌ സത്യം സാ 
ക്ഷാത്കരിച്ചനുഭവിച്ചുകഴിയുന്ന ഗുരുവിന്റെ സത്യത്തോടടുപ്പിക്കാന്‍ കഴിവുള്ള 
ദിവ്യമായ കാലടിപണിയുന്നവര്‍ ചിരകാലം ജീവിതം മുഴുവന്‍ ഭൂമിയില്‍ ആന 
ന്ദിച്ചു കഴിഞ്ഞുകൂടും. അല്ലെങ്കില്‍ മനസ്സാകുന്ന പൂവിനെ പറിച്ചെറിഞ്ഞു സര്‍വ 
വ്യാപിയായി വിളങ്ങുന്ന പരമാത്മാവിന്റെ സ്ഥാനം തേടുന്നവര്‍ ചിരകാലം 
ജീവിതം മുഴുവന്‍ ഭൂമിയില്‍ ആനന്ദിച്ചു കഴിഞ്ഞുകൂടും. 


ഗുരുവും ബ്രഹ്മവും 

ബ്രഹ്മസാക്ഷാത്കാരം നേടിയയാള്‍ ബ്രഹ്മംതന്നെയായി ഭവിക്കുന്നു 
എന്നാണ്‌ ഉപനിഷന്മതം. അതുകൊണ്ട്‌ ബ്രഹ്മനിഷ്ഠനായ ഗുരു ബ്രഹ്മം 
തന്നെ. സത്യം കാണാന്‍ കൊതിക്കുന്നവര്‍ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ 
സമീപിക്കേണ്ടതാണ്‌. അവരുടെ പാദശുശ്രൂഷ ചെയ്തുപാകത തെളിയിച്ചാല്‍ 
അവര്‍ സത്യം അനുഭവപ്പെടുത്തിത്തരും. ആത്മസത്യം തെളിയുന്നവര്‍ക്ക്‌ ഈ 
ജീവിതത്തില്‍ പിന്നെ മറ്റൊന്നും നേടാനുണ്ടാവില്ല. ആനന്ദസ്വരൂപമായ 
സ്വാത്മാവു തെളിഞ്ഞു; ആനന്ദാനുഭൂതി നിരന്തരമായി. ചെയ്യാനുള്ളതു 
ചെയ്തു. കിട്ടേണ്ടതു കിട്ടി. ഇനി ഒന്നും ചെയ്യാനുമില്ല; ഒന്നും കിട്ടാനുമില്ല. 
ഇതാണ്‌ സത്യം കണ്ട ജീവന്മുക്തന്മാരനുഭവിക്കുന്ന ധന്യതയുടെ സ്വരൂപം. 
അവര്‍ ജീവിതം മുഴുവന്‍ ആനന്ദിച്ചാനന്ദിച്ചു കഴിഞ്ഞകൂടുന്നു. ദേഹം വെടി 
ഞ്ഞാലും അവര്‍ക്കൊരു കേടും സംഭവിക്കുന്നില്ലെന്ന്‌ അനുഭവിച്ചറിയുകയും 
ചെയ്യുന്നു. ഇതാണ്‌ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ഭജിച്ചാലുള്ള ഫലം അഥവാ 
ബ്രഹ്മസാക്ഷാത്കാരം നേടിയാലുള്ള ഫലം. 


സത്യം കാട്ടിത്തരാന്‍ കഴിവുള്ള ഉത്തമനായ ഗുരു ആരാണെന്നു വെളി 
പ്പെടുത്തുന്നതാണ്‌ അടുത്ത പദ്യം:- 


തിരുക്കുറള്‍ 745 


4. ആശിക്കുക വെറുത്തീടുകെന്നതില്ലാത്തവന്റെ കാല്‍ 
അണഞ്ഞീടിലവര്‍ക്കേതുമല്ലലില്ലൊരുകാലവും. 
ആശിക്കുക-ഇവിടെ എന്തെങ്കിലും കിട്ടാന്‍ കൊതിക്കുക; വെറുത്തീ 
ടുക-ഇവിടെ എന്തിനോടെങ്കിലും വിദ്വേഷം ഭാവിക്കുക; എന്നതില്ലാത്തവന്റെ 
-ഈ രണ്ടുമില്ലാത്ത ജീവന്മുക്തന്റെ; കാല്‍ അണഞ്ഞീടില്‍-പാദശുശ്രൂഷ 
ചെയ്യാന്‍ ഭാഗ്യം ലഭിച്ചാല്‍; അവര്‍ക്കേതുമല്ലലില്ലൊരുകാലവും-അവര്‍ക്കു 
ജീവിതത്തില്‍ പിന്നെ ഒരിക്കലും ഒരു ക്ലേശവും സംഭവിക്കുന്നില്ല. 
ഇവിടെ എന്തെങ്കിലും കിട്ടാന്‍ കൊതിക്കുക, ഇവിടെ എന്തിനോടെങ്കിലും 
വിദ്വേഷം ഭാവിക്കുക, ഈ രണ്ടുമില്ലാത്ത ജീവന്മുക്തന്റെ പാദശു 
ശ്രൂഷചെയ്യാന്‍ ഭാഗ്യം ലഭിച്ചാല്‍ അവര്‍ക്കു ജീവിതത്തില്‍ പിന്നെ ഒരിക്കലും 
ഒരു ക്ലേശവും സംഭവിക്കുന്നില്ല. 


ഗുരുകാരുണ്യം 

രാഗം ദ്വേഷം ഇവ രണ്ടുമാണ്‌ മനസ്സിന്റെ അടിസ്ഥാനഘടകങ്ങള്‍. ഭാതി 
കമായ എന്തെങ്കിലും നേടാനുള്ള കൊതിയാണു രാഗം. ജീവിതത്തില്‍ വ്യക്തി 
കളോടും പദാര്‍ഥങ്ങളോടും ഉള്ള എല്ലാ മമതാബന്ധങ്ങള്‍ക്കും ഹേതു ഈ 
രാഗമാണ്‌. ഇതു മനസ്സിനെ നിരവധി സങ്കല്‍പ്പങ്ങളില്‍പ്പെടുത്തി സദാ ക്ലേശി 
പ്പിക്കുന്നു. രാഗത്തിന്‌ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുന്ന പദാര്‍ഥങ്ങളോടും 
വ്യക്തികളോടും തോന്നുന്ന മനോഭാവമാണ്‌ വെറുപ്പ്‌ അഥവാ ദ്വേഷം. ദ്വേഷം 
പ്രതികാരബുദ്ധിയെയും അതിനുതക്ക സങ്കല്‍പ്പങ്ങളെയും വളര്‍ത്തി ക്ലേശി 
പ്പിക്കുന്നു. രാഗവും ദ്വേഷവും ചേര്‍ന്നു മനസ്സിനെ രൂപംകൊടുത്തു വളര്‍ത്തു 
ന്നതോടെയാണ്‌ ആനന്ദനിധിയായ ആത്മാവു മറഞ്ഞുപോകുന്നത്‌. അപ്പോള്‍ 
നേരത്തേ പറഞ്ഞ രീതിയില്‍ മനസ്സാകുന്ന പൂ പറിച്ചു ഭഗവാനെ അര്‍ച്ചിക്ക 
ണമെങ്കില്‍ ഈ രാഗദ്വേഷങ്ങളെ ജയിക്കണം. രാഗദ്വേഷങ്ങളെ ജയിച്ചവരുടെ 
മനസ്സ്‌ പൂര്‍ണമായും ്രഹ്മസ്വരുപം കൈക്കൊള്ളും. അവരുടെ ചുറ്റും ര്രഹ്മ 
നിര്‍വാണം കളിയാടുമെന്നാണു ഭഗവദ്ഗീത ഘോഷിക്കുന്നത്‌. അവരാണു 
ജീവന്മുക്തന്മാര്‍ള്‍. അവരെ ശരണം പ്രാപിക്കാനും അവരുടെ പാദശുശ്രൂഷ 
ചെയ്യാനും ഭാഗ്യം ലഭിക്കുന്നവര്‍ക്കും ക്രമേണ ബ്രഹ്മാനുഭവം പകര്‍ന്നുകിട്ടു 
ന്നു. അങ്ങനെ അവര്‍ ഈ ജീവിതത്തില്‍ തികച്ചും ക്ലേശനിര്‍മുക്തരായിത്തീ 
രുകയും ചെയ്യുന്നു. 

രാഗ ദ്വേഷങ്ങളെ അകറ്റാന്‍ എന്താണു മാര്‍ഗം? ഈശ്വരമഹിമ 
ഉള്‍ക്കൊണ്ടു വാഴ്ത്തുക. അതല്ലാതെന്താണു മാര്‍ഗം? ഇക്കാര്യമാണ്‌ അടു 
ത്തപദം വെളിപ്പെടുത്തുന്നത്‌.- 


5. ഈശന്റെ വലുതാം കീര്‍ത്തി വാഴ്ത്തുന്നവരിലെന്നുമേ 
ഇരുളാലണയും രണ്ടും വിനയും വന്നണഞ്ഞിടാ. 
ഈശന്റെ-ജഗത്തിനു മുഴുവന്‍ ആശ്രയമായ ഈശ്വരതത്ത്വത്തിന്റെ; 
വലുതാം കീര്‍ത്തി-സര്‍വവ്യാപിത്വം, സര്‍വജ്ഞത്വം, സര്‍വശക്തിമത്വം എന്നീ 
മഹത്ത്വങ്ങളെ; വാഴ്ത്തുന്നവരില്‍-അറിഞ്ഞു പ്രകീര്‍ത്തിക്കുന്ന ജ്ഞാനിക 


746 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യ്യാനം - ഭാഗം 77 


ളില്‍; ഇരുളാലണയും-അജ്ഞാനഫലമായുണ്ടാകുന്ന; രണ്ടു വിനയും-രാഗ 
ദ്വേഷങ്ങളെന്ന രണ്ടു ദോഷങ്ങളും; എന്നുമേ-ഒരിക്കലും; വന്നണഞ്ഞിടാ-വ 
ന്നുപറ്റുകയില്ല. 
ജഗത്തിനുമുഴുവന്‍ ആശ്രയമായ ഈശ്വരതത്ത്വത്തിന്റെ സര്‍വവ്യാ 
പിത്വം, സര്‍വജഞ്ചം, സര്‍വശക്തിമത്വം എന്നീ മഹത്ത്വങ്ങളെ അറിഞ്ഞു 
പ്രകീര്‍ത്തിക്കുന്ന ജ്ഞാനികളില്‍ അജ്ഞാനഫലമായുണ്ടാകുന്ന രാഗദ്വേഷ 
ങ്ങളെന്ന രണ്ടു ദോഷങ്ങളും ഒരിക്കലും വന്നുപറ്റുകയില്ല. 


ജ്ഞാനിയും രാഗദ്വേഷങ്ങളും 


വ്യക്തമായ വസ്തുബോധംകൊണ്ടേ രാഗദ്വേഷങ്ങള്‍ അകന്നുകിട്ടു. 
ഇവിടെക്കാണപ്പെടുന്ന വിവിധ നാമരൂപങ്ങള്‍ സത്യമാണെന്നുംഇവയെ ആ 
ശ്രയിച്ചാലേ സുഖം കിട്ടു എന്നും ഉള്ള തോന്നലാണല്ലോ രാഗദ്വേഷങ്ങള്‍ക്കു 
കാരണം. ഈ ജഗത്തിനാശ്രയമായ വസ്തു ഒന്നേയുള്ളൂ എന്നുംആ വസ്തു 
എങ്ങും നിറഞ്ഞ്‌ എല്ലാം അറിഞ്ഞുനില്‍ക്കുന്ന സര്‍വശക്തനായ ഈശ്വരനാ 
ണെന്നും അറിഞ്ഞാല്‍ പിന്നെ രാഗദ്വേഷങ്ങള്‍ക്കു പ്രസക്തിയെവിടെ? 
ബോധഘനമായ അദ്വയവസ്തുതന്നെയാണ്‌ പ്രപഞ്ചരുപത്തില്‍ കാണപ്പെ 
ടുന്നത്‌. അപ്പോള്‍ വിശേഷിച്ചെന്തു കൊതിക്കാന്‍? വിശേഷിച്ചു എന്തിനെ 
വെറുക്കാന്‍? എങ്ങോട്ടു നോക്കിയാലും കാണപ്പെടുന്നതു പര്രഹ്മവസ്തു 
മാത്രം. ഇതറിയുന്ന ജ്ഞാനികള്‍ എവിടെയും ആ ജഗദീശ്വരന്റെ മഹിമ 
വാഴ്ത്തി നടക്കുന്നു. അവരുടെ എല്ലാ കര്‍മങ്ങളും ഈശ്വരപൂജ. അവര്‍ക്കു 
മാനാപമാനങ്ങളോ, ലാഭനഷ്ടങ്ങളോ, ജയപരാജയങ്ങളോ ഒരിടത്തുമില്ല. 
പിന്നെ രാഗദ്വേഷങ്ങള്‍ക്കു പ്രസക്തി എവിടെ? അവര്‍ സദാ സമബുദ്ധിക 
ളായി ബ്രഹ്മാനന്ദത്തില്‍ മുഴുകി ജീവിതം കഴിച്ചുകൂട്ടുന്നു. സത്യവസ്തുവി 
നെക്കുറിച്ചുള്ള അജ്ഞാനം ഒന്നുമാത്രമാണു രാഗദ്വേഷങ്ങള്‍ക്കു കാരണം. 


രാഗദ്വേഷങ്ങളെ പൊടുന്നനെ ഉപശമിപ്പിച്ച്‌ വസ്തു ബോധം നേടുക 
എളുപ്പമല്ല, ആദ്യത്തെ പടിയായി ഇന്ദ്രിയങ്ങളെ ജയിക്കണം. തുടര്‍ന്നു മന 
സ്റിനെ ഇവിടെ ഈശ്വരന്‍ മാത്രമേ സത്യമായുള്ളൂ എന്നു പഠിപ്പിക്കണം. 
ഈ സത്യ മാര്‍ഗത്തില്‍ ചരിക്കുന്നവര്‍ സത്യമായ ആത്മസ്വരൂപം കണ്ടെ 
ത്തുന്നു. ഇക്കാര്യമാണ്‌ അടുത്ത പദ്യത്തിലെ പ്രതിപാദ്യം:- 
6. വാതിലഞ്ചും വെന്നവന്റെ നീതിയും നേരുമായിടും 
വഴിയില്‍ പറ്റിനിന്നീടില്‍ വാഴുന്നു നെടുനാളവന്‍. 
വാതിലഞ്ചും-ജ്ഞാനേന്ദ്രിയങ്ങളെ അഞ്ചും; വെന്നവന്റെ-കീഴടക്കിയ 
സത്യദര്‍ശിയുടെ; നീതിയും-ധര്‍മാധിഷ്ഠിതവും; നേരുമായിടും-കാപട്യം പുര 
ളാത്തതുമായ; വഴിയില്‍-സത്യാന്വേഷണ മാര്‍ഗത്തില്‍; പറ്റിനിന്നീടില്‍- 
നിര്‍ദേശം തെറ്റിക്കാതെ സഞ്ചരിക്കുകയാണെങ്കില്‍; അവന്‍ നെടുന്നാള്‍ 
വാഴുന്നു-അങ്ങനെയുള്ളയാള്‍ സത്യസ്വരൂപം പ്രാപിച്ചു നിത്യമുക്തനായി ഭവി 
ക്കുന്നു. 
ജ്ഞാനേന്ദ്രിയങ്ങളെ അഞ്ചും കീഴടക്കിയ സതൃദര്‍ശിയുടെ ധര്‍മാധി 
ഷ്ഠിതവും കാപട്യം പുരളാത്തതുമായ സത്യാന്വേഷണമാര്‍ഗത്തില്‍ നിര്‍ദേശം 


തിരുക്കുറള്‍ 747 


തെറ്റിക്കാതെ സഞ്ചരിക്കുകയാണെങ്കില്‍ അങ്ങനെയുള്ളയാള്‍ സത്യസ്വരൂപം 
പ്രാപിച്ചു നിതൃമുക്തനായി ഭവിക്കുന്നു. 


ഇന്ദ്രിയജയം 


സത്യാന്വേഷണത്തിലെ പ്രാഥമിക സാധന ഇന്ദ്രിയ ജയമാണ്‌. കണ്ണ്‌, 
മൂക്ക്‌, നാക്ക്‌, ചെവി, ത്വക്ക്‌ എന്നീ പഞ്ചേന്ദ്രിയങ്ങള്‍ മനുഷ്യമനസ്സിനെ 
പ്രത്യേകം പ്രത്യേകം സദാ അതാതിന്റെ വിഷയങ്ങളിലേക്ക്‌ ആകര്‍ഷിച്ചു 
കൊണ്ടിരിക്കുന്നു. അനിയന്ത്രിതമായി ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ചുറ്റി 
ത്തിരിയുന്ന മനസ്സിന്‌ ഒരിക്കലും സത്യം കാണാന്‍ പറ്റുകയില്ല. അതു നടു 
ക്കടലില്‍ കാറ്റില്‍പ്പെട്ട വഞ്ചിപോലെ ലക്ഷ്യത്തിലെത്താതെ സംസാരക്കട 
ലില്‍ അലയാന്‍ ഇടവരുന്നു. ഇന്ദ്രിയജയം എന്നു പറഞ്ഞാല്‍ അവയെ 
ബലാല്‍ പിടിച്ചമര്‍ത്തുകയല്ല. അവ അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ഈശ്വ 
രാംശമാണെന്ന്‌ അവയെ പഠിപ്പിക്കുന്നതാണ്‌ ശരിയായ ഇന്ദ്രിയജയം. ഈ 
നിലയില്‍ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചുകഴിഞ്ഞാല്‍ കര്‍മേന്ദ്രിയങ്ങള്‍ പിന്നെ 
അവയ്ക്കു കീഴ്വഴങ്ങി പ്രവര്‍ത്തിച്ചു കൊള്ളും. ജ്ഞാനേന്ദ്രിയങ്ങളും 
കര്‍മേന്ദ്രിയങ്ങളും കീഴ്വഴങ്ങിയാല്‍ തുടര്‍ന്നു മനസ്സും പ്രസന്നമായി ആത്മാ 
നനന്ദത്തില്‍ മുഴുകും. ഇങ്ങനെ ആത്മദര്‍ശനം നേടിയ ഗുരുക്കന്മാര്‍ക്ക്‌ ധര്‍മം 
പിഴയ്ക്കാതെയുള്ള കാപട്യം പുരളാത്ത സത്യമാര്‍ഗം നിര്‍ദേശിക്കാന്‍ കഴി 
യും. ബ്രഹ്മനിഷ്ഠനായ ഗുരുവിന്റെ നിര്‍ദേശങ്ങള്‍ കൃത്യമായി അനുഷ്ഠി 
ക്കുന്നയാള്‍ തീര്‍ച്ചയായും സത്യസ്വരൂപം പ്രാപിച്ചു മുക്തനാവുകയും ചെ 
യ്യും. 

ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നയാള്‍ സ്വയം അതായിത്തീരുന്നു 
എന്നാണ്‌ ഉപനിഷന്മതം. പുറമേ പരിമിതമായ ഒരു ദേഹത്തോടുകൂടി ചരി 
ക്കുന്നതായി തോന്നിയാലും ബ്രഹ്മനിഷ്ഠന്‍ അനന്തമായ ബ്രഹ്മവസ്തു തന്നെ 
യാണ്‌. അദ്ദേഹത്തിനു തുല്യമായി ഈ ലോകത്തു മറ്റൊന്നും തന്നെയില്ല. 
അങ്ങനെയുള്ള ജീവന്മുക്തനായ ഗുരുവിനെ പ്രാപിച്ചവര്‍ക്ക്‌ പിന്നെ ഒരിക്കലും 
ദുഃഖിക്കേണ്ടിവരുന്നില്ലെന്നാണിനി വെളിപ്പെടുത്തുന്നത്‌:- 


7. ഉപമിപ്പാനൊന്നുമില്ലാതവന്റെ ചരണങ്ങളില്‍ 
ചേര്‍ന്നവര്‍ക്കെന്നിയരുതിച്ചേതോദുഃഖമകറ്റുവാന്‍. 


ഉപമിപ്പാനൊന്നുമില്ലാതവന്റെ-ആദ്യന്തരഹിതമായ ബ്രഹ്മസ്വരൂപം 
സാക്ഷാത്കരിച്ച്‌ അതായി വര്‍ത്തിക്കുന്ന ജീവന്മുക്തനായ ഗുരുവിന്റെ; ചര 
ണങ്ങളില്‍ ചേര്‍ന്നവര്‍ക്കെന്നി-പദങ്ങളില്‍ ശരണം പ്രാപിച്ചവര്‍ക്കല്ലാതെ; ഇച്ചേ 
തോദുഃഖമകറ്റുവാന്‍ അരുത്-ജഡസംഗം കൊണ്ടുണ്ടായ സംസാരദുഃഖം അക 
റാന്‍ കഴിയുന്നതല്ല. 


ആദ്യന്തരഹിതമായ സ്രഹ്മസ്വരൂപം സാക്ഷാത്കരിച്ച്‌ അതായി 
വര്‍ത്തിക്കുന്ന ജീവന്മുക്തനായ ഗുരുവിന്റെ പാദങ്ങളില്‍ ശരണം പ്രാപിച്ച 
വര്‍ക്കല്ലാതെ ജഡസംഗംകൊണ്ടുണ്ടായ സംസാരദുഃഖം അകറ്റാന്‍ കഴിയു 
ന്നതല്ല. 


748 ഗശ്തീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ദുഃഖശമനം 

ദുഃഖശമനമാണു സകലരുടെയും ലക്ഷ്യം. എങ്ങനെയുണ്ടാകുന്നതാണു 
ദുഃഖം? ചേതനനും ആനന്ദസ്വരുപനുമായ ആത്മാവിന്‌ ജഡദേഹത്തോടു 
സംഗം വരുന്നതാണു എല്ലാ ദുഃഖത്തിനും കാരണം. ഈ സംഗം നിമിത്തം 
താന്‍ ശുദ്ധബോധമാണെന്ന കാര്യം വിസ്മരിച്ചു താന്‍ ജഡദേഹമാണെന്ന്‌ 
ആത്മാവ്‌ ഭ്രമിക്കാനിടവരുന്നു. തുടര്‍ന്ന്‌ സുഖത്തിനായി മറ്റനേകം ജഡപ 
ദാര്‍ഥങ്ങള്‍ തന്റേതാക്കിത്തീര്‍ക്കാനും കൊതിക്കുന്നു. ഇങ്ങനെ ജനിക്കുക, 
ജീര്‍ണ്ണിക്കുക, രോഗ്രഗസ്തമാവുക, നശിക്കുക തുടങ്ങിയ നിരന്തര ദോഷ 
ങ്ങളോടുകൂടിയ ബന്ധം നിരന്തരദുഃഖത്തിനേ ഉപകരിക്കൂ എന്നു പറയേണ്ട 
തില്ലല്ലോ. ഇതിന്‌ ഒരേ ഒരു പോംവഴി താന്‍ ജഡദേഹമല്ല ചേതനനായ ആത്മാ 
വാണ്‌ എന്നനുഭവിച്ചറിയുകയാണ്‌. ഈ സത്യാനുഭവം ബ്രഹ്മനിഷ്ഠനായ ഗുരു 
വില്‍നിന്നല്ലാതെ ലഭിക്കുകയില്ല. ബ്രഹ്മനിഷ്ഠനായ ഗുരു സ്വയം അനന്തമായ 
ആ വസ്തുസ്വരൂപം പൂണ്ടിരിക്കുന്നയാളാണ്‌. അദ്ദേഹത്തിനു പാകത വന്ന 
ശിഷ്യനു അതുപദേശിക്കാനും അയാളെ അനായാസം അനുഭവത്തിന്റെ മാര്‍ഗ 
ത്തിലേക്കു പിടിച്ചുനടത്താനും കഴിയും. ആത്മാനുഭവം ആരംഭിക്കുന്നതോടെ 
ദുഃഖമെല്ലാം അകന്നുകിട്ടുകയും ചെയ്യും. 


ജഗത്തിനാശ്രയമായ പരമസത്യം കണ്ടെത്താതെ എന്തൊക്കെ കര്‍മമ 
നുഷ്ഠിച്ചാലും സംസാരദുഃഖം ഒടുങ്ങുകയില്ലെന്നാണടുത്തതായി വെളിപ്പെ 
ടുത്തുന്നത്‌:- 


8. ധര്‍മസാഗരപാദത്തില്‍ ചേര്‍ന്നണഞ്ഞവരെന്നിയേ 
കര്‍മക്കടലില്‍നിന്നങ്ങു കരേറുന്നില്ലൊരുത്തരും. 
ധര്‍മസാഗരപാദത്തില്‍-ധര്‍മത്തിനു മുഴുവന്‍ ആശ്രയമായ ജഗദീശ്വരന്റെ 
തൃക്കാല്‍ക്കല്‍; ചേര്‍ന്നണഞ്ഞവരെന്നിയേ-ശരണം പ്രാപിച്ച്‌ അതുമായി ഒന്നാ 
യിത്തീരുന്നവരല്ലാതെ; കര്‍മക്കടലില്‍നിന്നങ്ങു-കര്‍മമയമായ സംസാരസാഗ 
രത്തില്‍നിന്ന്‌; കരേറുന്നില്ലൊരുത്തരും-മറ്റാരും മറുകരപറ്റാന്‍ ശക്തരായിത്തീ 
രുന്നില്ല. 
ധര്‍മത്തിനു മുഴുവന്‍ ആശ്രയമായ ജഗദീശ്വരന്റെ തൃക്കാല്‍ക്കല്‍ ശരണം 
പ്രാപിച്ച്‌ അതുമായി ഒന്നായിത്തീരുന്നവരല്ലാതെ കര്‍മമയമായ സംസാരസാഗ 
രത്തില്‍നിന്നു മറ്റാരും മറുകരപറ്റാന്‍ ശക്തരായിത്തീരുന്നില്ല. 


കര്‍മവിമുക്തി 


കര്‍മമാണു ബന്ധം. കര്‍മമയമാണു സംസാരം. ഈ കര്‍മക്കടല്‍ കട 
ക്കാന്‍ എന്താണുപായം? വീണ്ടും വീണ്ടും കര്‍മംമാത്രം ചെയ്തുകൊണ്ടിരു 
ന്നാല്‍ അതു സാദ്ധ്യമാകുമോ? കര്‍മംകൊണ്ടുണ്ടായ ദോഷം കര്‍മംകൊണ്ടു 
തന്നെ എങ്ങനെ തീര്‍ക്കാന്‍ പറ്റും? നെയ്യ്‌ ഭക്ഷിച്ചു അജീര്‍ണം വന്നയാള്‍ 
വീണ്ടും നെയ്യ്‌ കഴിച്ചാല്‍ രോഗം വര്‍ധിക്കുകയല്ലേയുള്ളു. നേരേമറിച്ച്‌ നെയ്‌ 
തന്നെ വല്ല മരുന്നുമായി കൂട്ടിച്ചേര്‍ത്തുകഴിച്ചാല്‍ രോഗം മാറിയെന്നുവരും. 
അതുപോലെ കര്‍മബന്ധമകലണമെങ്കില്‍ ധര്‍മം ബലമായി കൂട്ടിച്ചേര്‍ത്ത്‌ 


തിരുക്കുറള്‍ 749 


കര്‍മം ചെയ്യണം. എന്താണു ധര്‍മം? പ്രപഞ്ചത്തെ ധരിക്കുന്നതു ധര്‍മം 
എന്നാണു ധര്‍മപദത്തിനര്‍ഥം. പ്രപഞ്ചത്തെ ധരിക്കുന്നതു ഏകനായ പരമാ 
ത്മാവാണെന്നു നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോള്‍ അന്തിമവിശകലനത്തില്‍ 
പരമാത്മാവുതന്നെയാണു ധര്‍മം. കര്‍മത്തില്‍ ഉടനീളം പരമാത്മാവുകുടി 
ചേരുമ്പോള്‍ മാത്രമേ കര്‍മബന്ധം മാറിക്കിട്ടു. ധര്‍മം പരമാത്മാവായതു 
കൊണ്ട്‌ ആ പരമസത്യത്തോടടുപ്പിക്കുന്ന കര്‍മങ്ങളെയും ധര്‍മം എന്നു പറ 
യാറുണ്ട്‌. കര്‍മമണ്ഡലത്തില്‍ ഏതു പ്രകാരം കര്‍മംചെയ്താല്‍ ചിത്തം ശുദ്ധി 
യായി ആത്മസാക്ഷ്താരത്തിനു വഴിതെളിയുമോ ആ വിധം ചെയ്യുന്ന കര്‍മ 
മാണു ധര്‍മം. എന്തായാലും പ്രപഞ്ചത്തിനാശ്രയമായ ബ്രഹ്മത്തിന്റെ ആരാ 
ധനയായി കര്‍മങ്ങളനുഷ്ഠിച്ചു അങ്ങനെ കര്‍മവാസനയൊടുങ്ങി ബ്രഹ്മാനു 
ഭവം നേടുന്നയാള്‍ക്കല്ലാതെ കര്‍മബന്ധത്തില്‍നിന്നും മോചിക്കാന്‍ കഴിയു 
ന്നതല്ല. 

ജഗദീശ്വരപാദം പണിയുന്നവരുടെ കര്‍മങ്ങള്‍ ഗുണപുഷ്ടങ്ങളായ ധര്‍മ 
ങ്ങളായി മാറുന്നു. മറ്റുള്ളവര്‍ കര്‍മം ചെയ്ത്‌ ഇരുട്ടിലേക്കു പതിക്കുന്നു. ഇക്കാ 
ര്യമാണിനി പറയുന്നത്‌:- 


9. ഗുണമെട്ടുള്ള തന്‍പാദം പണിയാ മനലിയേതുമേ 
ഗുണമില്ലാത്തതാം ജ്ഞാനഗുണഹീനാക്ഷമെന്നപോല്‍. 
ഗുണമെട്ടുള്ള തന്‍പാദം-ശാചം, അനസുയ, ക്ഷമ, ദയ, ആയാസരാ 
ഹിത്യം, മംഗളം, അസ്പൃഹ, അകാര്‍പ്പണ്യം എന്നീ എട്ടു ഗുണങ്ങള്‍ക്കുമിരി 
പ്പിടമായ ഭഗവാന്റെ തൃക്കാല്‍; പണിയാമലി-കുമ്പിടാന്‍ കുനിയാത്ത ശിരസ്സ്‌; 
ജ്ഞാനഗുണഹീനാക്ഷമന്നെപോല്‍-അറിയാനുള്ള കഴിവു നശിച്ച ഇന്ദ്രിയ 
മെന്നപോലെ; ഏതുമേ ഗുണമില്ലാത്തതാം-പൂര്‍ണമായും നിഷ്പ്രയോജനമായി 
ഭവിക്കുന്നു. 
ശൌചം, അനസൂയ, ക്ഷമ, ദയ, ആയാസരാഹിത്യം, മംഗളം, അസ്പൃഹ, 
അകാര്‍പ്പണ്യം എന്നീ എട്ടു ഗുണങ്ങള്‍ക്കുമിരിപ്പിടമായ ഭഗവാന്റെ തൃക്കാല്‍ 
കുമ്പിടാന്‍ കുനിയാത്ത ശിരസ്സ്‌ അറിയാനുള്ള കഴിവു നശിച്ച ഇന്ദ്രിയമെന്ന 
പോലെ പൂര്‍ണമായും നിഷ്പ്രയോജനമായി ഭവിക്കുന്നു. 


നിര്‍ഗുണന്റെ ഗുണഭാവം 


ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുചിത്വമാണു ശചം. അന്യന്റെ നന്മ 
യില്‍ സന്തോഷിക്കാനുള്ള കഴിവാണ്‌ അനസുയ. അന്യന്റെ ദുഃഖത്തിലുള്ള 
അനുകമ്പയാണു ദയ. ക്ഷീണം തോന്നാതിരിക്കലാണ്‌ ആയാസരാഹിത്യം. 
എല്ലാവര്‍ക്കും നന്മ നേരുകയാണു മംഗളം. ഒന്നും തനിക്കായി കൊതിക്കാ 
തിരിക്കലാണ്‌ അസ്പൃഹ. ദീനഭാഗം വരാതിരിക്കലാണ്‌ അകാര്‍പ്പണ്യം. പര 
ബ്രഹ്മം നിര്‍ഗുണമാണെങ്കിലും ആ പരമസത്യത്തെ സമീപിക്കുന്നവരുടെ കര്‍മ 
ങ്ങള്‍ ഈ എട്ടു ഗുണങ്ങളും കൊണ്ടു നിറഞ്ഞു തികച്ചും ധര്‍മമായിമാറുന്നു. 
തുടര്‍ന്ന്‌ അവര്‍ ബ്രഹ്മാനുഭവത്തിനര്‍ഹരായും ഭവിക്കുന്നു. നേരേമറിച്ചു 
സത്യത്തെ തിരയാതെ കര്‍മമാര്‍ഗത്തില്‍ ഉഴലുന്നവര്‍ക്ക്‌ ശുചിത്വമോ സന്തോ 


750 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


ഷമോ ക്ഷമയോ ദയയോ ഒന്നുമുണ്ടാവുകയില്ല. അവരുടെ ജീവിതം അത്യന്തം 
ശ്രമപൂര്‍ണമായിരിക്കും. അവരുടെ ചിത്തം ദ്രോഹചിന്തകൊണ്ടു നിറയും. 
ഒടുങ്ങാത്ത തൃഷ്ണ അവരെ പിടികൂടും. അവര്‍ സദാ ദീനന്മാരായി ഉഴലും. 
ഇങ്ങനെ കര്‍മം ചെയ്ത്‌ അവര്‍ ഇരുട്ടില്‍നിന്നും ഇരുട്ടിലേക്കു പതിക്കും. 
കാണാന്‍ വയ്യാത്ത കണ്ണുപോലെയും കേള്‍ക്കാന്‍ വയ്യാത്ത ചെവി പോലെയും 
ലക്ഷ്യം നേടാതെ അവരുടെ ജീവിതം തികച്ചം നിഷ്പ്രജോയനമായി ഭവിക്കും. 
അതുകൊണ്ട്‌ ജീവിതം ധന്യമാക്കാന്‍ കൊതിക്കുന്ന വിവേകി സദാ ഭഗവ 
ത്പാദങ്ങള്‍ കുമ്പിട്ട്‌ ഗുണപുഷ്ടമായ ധര്‍മമാര്‍ഗത്തില്‍ ചരിക്കേണ്ടതാണ്‌. 


ഭഗവത്ഭജനത്തിന്റെ സാരം സംഗ്രഹിച്ചുകൊണ്ട്‌ ആദ്യത്തെ ദശകം ഉപ 
സംഹരിക്കുകയാണ്‌ പത്താം പദ്യത്തില്‍:- 


10. ഈശന്‍പദത്തില്‍ ചേരായ്കില്‍ കടക്കുന്നില്ല; ചേര്‍ന്നീടില്‍ 
കടന്നീടുന്നു ജനനപ്പെരുങ്കടലില്‍ നിന്നവര്‍. 
ഈശന്‍പദത്തില്‍-സത്യസ്വരൂപത്തില്‍; ചേരായ്കില്‍-എത്തി അതായി 
ത്തീരുന്നില്ലെങ്കില്‍; അവര്‍- അങ്ങനെയുള്ളവര്‍; ജനനപ്പെരുങ്കടലില്‍നിന്നു-ജ 
നനമരണരുപമായ സംസാരസമുദ്രത്തില്‍നിന്നു; കടക്കുന്നില്ല-കരകയറുന്നില്ല; 
ചേര്‍ന്നീടില്‍-സത്യസ്വരൂപത്തിലെത്തി അതായിത്തീരുന്നവര്‍; കടന്നീടുന്നു- 
ജനനമരണരൂപമായ സംസാരസമുദ്രത്തില്‍നിന്നു കരകയറുന്നു. 
സത്യസ്വരൂപത്തിലെത്തി അതായിത്തീരുന്നില്ലെങ്കില്‍ അങ്ങനെയുള്ള 
വര്‍ ജനനമരണരുപമായ സംസാരസമുദ്രത്തില്‍നിന്നു കരകയറുന്നില്ല. സത്യ 
സ്വരൂപത്തിലെത്തി അതായതിത്തീരുന്നവര്‍ ജനനമരണരൂപമായ സംസാര 
സമുദ്രത്തില്‍നിന്നു കരകയറുന്നു. 


സംസാരമോക്ഷം 


ജഗത്തിനാദിയും അന്തവുമായഒരേ ഈശ്വരന്‍ അഥവാ ബ്രഹ്മം മാത്ര 
മേയുള്ളൂ എന്നു നാം നേരത്തെ കണ്ടുവല്ലോ. ജഗത്തുണ്ടാകുന്നതിനുമുമ്പ്‌ 
ബ്രഹ്മം മാത്രമേയുള്ളൂ. ജഗത്തില്ലാതായാലും (ബ്രഹ്മം മാത്രമേയുള്ളൂ. എങ്കില്‍ 
ഇടക്കാലത്ത്‌ ജഗത്തുണ്ടെന്നു തോന്നുമ്പോഴും ബ്രഹ്മം മാത്രമേ ഉണ്ടായിരി 
ക്കാന്‍ ഇടയുള്ളൂ. ഇടയ്ക്കു പിന്നെ ജഗത്തുണ്ടെന്നു തോന്നുന്നതോ? വിശേ 
ഷിച്ചു വസ്തുസത്തയൊന്നുമില്ലാതെ ്രഹ്മത്തില്‍ ഉണ്ടെന്നു തോന്നുന്ന ഒരു 
കാഴ്ചമാത്രം. അവനവന്റെ ഉള്ളില്‍ “തനാര്‍' എന്നന്വേഷിച്ചു താന്‍ സനാത 
നമായ ബോധവസ്തുവാണെന്നു കണ്ടെത്തണം. താനായ ആ ബോധവസ്തു 
തന്നെയാണ്‌ ജഗത്തുമുഴുവന്‍ എന്ന്‌ തുടര്‍ന്നനുഭവിക്കണം. ഇതാണ്‌ “ഈശന്‍ 
പദത്തില്‍ ചേരുക്‌. ഈ തത്വബോധമുണ്ടാകുന്നതുവരെ താന്‍ വേറെ, ഈശ്വ 
രന്‍ വേറെ, ജഗത്തു വേറെ എന്നായിരിക്കും അനുഭവം. ഈ ദ്വൈതാനുഭവം 
നിലനില്‍ക്കുന്നിടത്തോളം സംസാര്രഭമം മാറിക്കിട്ടുകയില്ല. അദ്വൈതവസ്തു 
ബോധം ഉണ്ടാകുന്നതോടെ ജനനമരണരൂപമായ സംസാര്രഭമം അവസാനി 
ക്കുന്നു. ഇതാണു സംസാരമോക്ഷം. ഭഗവത്ഭജനത്തിന്റെ മുഴുവന്‍ സാരമി 
താണ്‌. 


തിരുക്കുറള്‍ 751 





അധികാരം രണ്ട്‌ 
വാന്‍ ചിറപ്പ്‌ (വര്‍ഷവര്‍ണനം) 


വര്‍ഷവര്‍ണനമാണു രണ്ടാംഅധികാരത്തിലെ വിഷയം. “വാന്‍ചിറപ്പ്‌' 
എന്ന പദംകൊണ്ട്‌ ആകാശമഹിമ വര്‍ണിക്കുന്നു എന്നാണു പറഞ്ഞിരിക്കു 
ന്നത്‌. ആകാശത്തിന്റെ മഹിമതന്നെയാണു മഴ. സത്യനിഷ്ഠനായ കവി ഇവിടെ 
ആകാശമെന്നു പറയുന്നുതുകൊണ്ട്‌ ബോധഘനമായ സത്യം 
നിറഞ്ഞുതിങ്ങുന്ന ചിദാകാശത്തെയാണര്‍ഥമാക്കുന്നതെന്നുകൂടി അറി 
യേണ്ടതാണ്‌. ചിദാകാശരൂപിയായി ബ്രഹ്മത്തിന്റെ ഒരത്ഭുതമഹത്വമാണു മഴ 
യില്‍ക്കൂടി പ്രകടമാകുന്നത്‌. ഈ മഴ ജഗദീശ്വരന്‍ ജീവികള്‍ക്കായി ചൊരി 
യുന്ന അമൃതുതന്നെയാണെന്നത്രേ കവി ആദ്യമായി പ്രഖ്യാപിക്കുന്നത്‌:- 


11 മഴകാരണമായ്‌ ലോകമഴിയാതെ വരുന്നിതു 
അതിനാലിതു പാരിന്നൊരമൃതെന്നുണരേണ്ടതാം. 
മഴകാരണമായ്‌-ആകാശത്തുനിന്നും മഴപെയ്യുന്നതു” കൊണ്ടാണ്‌; 
ലോകം-ഈ ലോകം; അഴിയാതെ വരുന്നതു-നശിക്കാതെ നിലനിന്നുപോരു 
ന്നത്‌; അതിനാല്‍-അതുകൊണ്ട്‌; ഇത്-ഈ മഴ; പാരിന്ന്‌-ഭൂമിക്ക്‌; ഒരമൃതെ 
ന്നുണരേണ്ടതാം-ദേവന്മാര്‍ നല്‍കുന്ന അമൃതെന്നു കണ്ട്‌ സത്യബോധമുള്ള 
വരായിത്തീരേണ്ടതാണ്‌. 
ആകാശത്തുനിന്നും മഴപെയ്യുന്നതുകൊണ്ടാണ്‌ ഈ ലോകം നശി 
ക്കാതെ നിലനിന്നുപോരുന്നത്‌. അതുകൊണ്ട്‌ ഈ മഴ ഭൂമിക്ക്‌ ദേവന്മാര്‍ 
നല്‍കുന്ന അമൃതെന്നുകണ്ട്‌ സത്യബോധമുള്ളവരായിത്തീരേണ്ടതാണ്‌. 


മഴ അമൃതാണ്‌ 


ദേവസമ്പത്താണ്‌ അമൃത്‌. അതിന്റെ ഒരു ഭാഗമാണ്‌ മഴയായി അവര്‍ 
ഭൂമിക്കു പ്രദാനംചെയ്യുന്നത്‌. ദേവന്മാര്‍ പരസ്പരം സഹകരിച്ചനുഷ്ഠിക്കുന്ന 
വലിയൊരു യജ്ഞത്തിന്റെ ഫലമാണു മഴ എന്നത്രേ ഭഗവത്‌ ഗീതയില്‍ ഭഗ 
വാന്‍ പ്രഖ്യാപിക്കുന്നത്‌. കര്‍മരൂപമായ ഈ യജ്ഞം ചെയ്യാനുള്ള കഴിവു 
ദേവന്മാര്‍ക്കു നല്‍കിയതോ ചിദാകാശസ്വരൂപമായ പര്രബഹ്മമല്ലാതെ മറ്റാ 
രാണ്‌. അതുകൊണ്ട്‌ മഴപെയ്യിക്കുന്ന ദേവന്മാരെയും ആ സത്യത്തെയും സദാ 
ബഹുമാനപൂര്‍വം സ്മരിച്ചുപചരിച്ചു കൊണ്ടുവേണം മനുഷ്യന്‍ ജീവിതം നയി 
ക്കാനെന്നാണു ഗീതാസിദ്ധാന്തം. അങ്ങനെ ചെയ്യാത്തവര്‍ പാപം ഭക്ഷിക്കുന്ന 
അധമന്മാരാണെന്നോര്‍ക്കണം. 


ഭൂമിയില്‍ ജീവികളുടെയെല്ലാം ഭക്ഷണമായി ഭവിക്കുന്നത്‌ ഈ മഴയാ 
ണെന്നോര്‍ത്താല്‍തന്നെ അതിന്റെ മഹിമ വെളിപ്പെടുമെന്നാണിനി പറയു 
ന്നത്‌.- 


2. ഉണ്ണുന്നവര്‍ക്കിങ്ങുണ്ണേണ്ടുമുണുണ്ടാക്കിയവര്‍ക്കിതു 
ഉണ്ണുമ്പോഴങ്ങതില്‍ ചേര്‍ന്നുണായതും മഴയായിടും. 


752 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്ണഷ്യാഖ്യാനം - ഭാഗം 77 


ഉണ്ണുന്നവര്‍ക്ക്‌ - ആഹാരം കഴിക്കുന്ന എല്ലാവര്‍ക്കും; ഇങ്ങ്‌ -ഈ 
ലോകത്ത്‌; ഉണ്ണേണ്ടും ഈണുണ്ടാക്കി-അവരവര്‍ക്കുചിതമായ ആഹാരം തയാ 
റാക്കി; ഇതുണ്ണുമ്പോള്‍-ഒരോരുത്തരും അതു കഴിക്കുമ്പോള്‍; അവര്‍ക്ക്‌-അ 
വര്‍ക്കു രുചി തോന്നത്തക്കവണ്ണം; അതില്‍ ചേര്‍ന്നൂണായതും-അതിനോടു 
ചേര്‍ന്ന്‌ ആഹാരരുപത്തില്‍ തൃപ്തിയുണ്ടാക്കിക്കൊടുന്നതും; മഴയായിടും-മ 
തന്നെയാണ്‌. 

ആഹാരം കഴിക്കുന്ന എല്ലാവര്‍ക്കും ഈ ലോകത്ത്‌ അവരവര്‍ക്കുചിത 
മായ ആഹാരം തയാറാക്കി ഓരോരുത്തരും അതു കഴിക്കുമ്പോള്‍ അവര്‍ക്കു 
രുചി തോന്നത്തക്കവണ്ണം അതിനോടുചേര്‍ന്ന്‌ ആഹാരരുപത്തില്‍ തൃപ്തി 
യുണ്ടാക്കിക്കൊടുക്കുന്നതും മഴതന്നെയാണ്‌. 


മഴയും അന്നവും 


അശിക്കുന്നതാണന്നം. അതുതന്നെയാണ്‌ ഉണ്‌. ജീവജാലങ്ങള്‍ ഉണ്ടാ 
കുന്നതും നിലനില്‍ക്കുന്നതും അന്നം കൊണ്ടാണ്‌. അന്നമില്ലെന്നുവന്നാല്‍ 
പിന്നെ ജീവജാലങ്ങളൊന്നും തന്നെ കാണുകയില്ല. അന്നം എന്തുതെന്ന 
യായാലും അതു മഴയുടെ ഫലമായി ലഭിക്കുന്നതാണ്‌. മഴയില്ലയോ അന്ന 
മില്ല. ധാന്യരൂപത്തിലല്ലാതെ കിട്ടുന്ന ഭക്ഷണസാധനങ്ങള്‍പോലും മഴയുടെ 
ഫലമാണെന്നു ചിന്തിക്കുന്നവര്‍ക്കറിയാന്‍ പ്രസായമില്ലല്ലോ. മാംസാഹാരി 
കള്‍ക്കു മാസം കിട്ടണമെങ്കില്‍ ജന്തുക്കള്‍ വളര്‍ന്നാലല്ലേ പറ്റു. മഴയില്ലാതെ 
അവ എങ്ങനെ വളരും? ഇനിയും ആഹാരം വിശപ്പു തീര്‍ക്കാന്‍ വേണ്ടി മാത്ര 
മല്ല. രുചിയുണ്ടാക്കി തൃപ്തിപ്പെടുത്താനും കൂടിയാണ്‌. എന്തത്ഭുതമാണ്‌? 
മഴ ഓരോ ഭക്ഷണപദാര്‍ഥത്തിലും ചേരുമ്പോള്‍ അതാതിനനുഗണമായ രുചി 
യുണ്ടാക്കിത്തീര്‍ക്കുന്നു. അങ്ങനെ ആര്‍ക്കൊക്കെ എന്തൊക്കെ രുചിയാണോ 
ഇഷ്ടം അതിനനുസരിച്ച്‌ ആഹാരസാധനങ്ങള്‍ തിരഞ്ഞെടുക്കാനും അവ 
സരം ലഭിക്കുന്നു. അപ്പോള്‍ ജീവികളെ ഉണ്ടാക്കി നിലനിറുത്തുന്നതിലും 
ഭക്ഷണത്തിനു രുചിഭേദം നല്‍കി തൃപ്തിപ്പെടുത്തുന്നതിലും മഴ വലിയൊരു 
പങ്കുവഹിക്കുന്നു എന്നു കാണാന്‍ കഴിയും. ഈ മഴയില്‍ ഈശ്വരന്റെ അത്ഭു 
തസാന്നിദ്ധ്യം കണ്ടെത്തിയില്ലെങ്കില്‍ പിന്നെ എവിടെയാണു കാണാന്‍ കഴി 
യുക? 

സമുദ്രമദ്ധ്യത്തില്‍ ഭൂമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതുതന്നെ ഭൂമിക്ക്‌ മഴ 
എന്ന അമൃതം പ്രദാനം ചെയ്യാനുള്ള ജഗദീശ്വരന്റെ ആശ്ചര്യകരമായ ഒരേര്‍പ്പാ 
ടാണെന്നാണ്‌ കവി ഇനി വെളിപ്പെടുത്തുന്നത്‌:- 


3. ആഴിചുഴുന്ന വലുതാമുഴിയില്‍ പാരമായ്‌ പശി 
മഴപെയ്യാതെയായീടില്‍ ഒഴിയാതഴല്‍ ചേര്‍ത്തിടും. 
ആഴിചുഴുന്ന-നാലുവശവും സമുര്രത്താല്‍ ചുറ്റപ്പെട്ട വലുതാമൂഴിയില്‍ 
-വിസ്താരമുള്ള ഈ ഭൂമണ്ഡലത്തില്‍; മഴപെയ്യാതെയായീടില്‍-മഴ പെയ്യു 


ന്നില്ലെന്നു വന്നാല്‍; പാരമായ്‌ പശി-വലിയ വിശപ്പ്‌; ഒഴിയാതഴല്‍ ചേര്‍ത്തി 
ടും-മാറാത്ത ദുഃഖമുളവാക്കും. 


തിരുക്കുറള്‍ 753 


നാലുവശവും സമുദ്രത്താല്‍ ചുറ്റപ്പെട്ട വിസ്താരമുള്ള ഈ ഭൂമണ്ഡല 
ത്തില്‍ മഴ പെയ്യുന്നില്ലെന്നുവന്നാല്‍ വലിയ വിശപ്പ്‌ മാറാത്ത ദുഃഖമുളവാക്കും. 


ഈഴിചുഴുന്ന വലുതാമാഴി 


സമുദ്രജലം നീരാവിയായ്‌ മഴ പെയ്യുന്നു. ഇതില്‍ എന്താണത്ഭുതം? 
എന്നു ചോദിക്കുന്നവര്‍ ചില കാര്യങ്ങള്‍ വ്യക്തമായി ചിന്തിച്ചറിയേണ്ടതു 
ണ്ട്‌. സമുദ്രമദ്ധ്യത്തില്‍ ഭൂമിയെ പ്രതിഷ്ഠിച്ച മഹാത്ഭുതമെന്താണ്‌? സമുദ്ര 
ജലം മഴപെയ്തുണ്ടായതാണോ? അതോ സ്വയം രൂപപ്പെട്ടതോ? ഇനിയും 
സമുദ്രജലം ഉണ്ടെങ്കില്‍പ്പോലും അതിനെ നീരാവിയാക്കി മഴ പെയ്യിക്കുന്ന 
കര്‍മപരിപാടിയുടെ പിന്നില്‍ പ്രവര്‍ത്തിക്കുന്ന അറിവേതാണ്‌? ഈ മൂന്നു 
ചോദ്യങ്ങള്‍ക്കും വ്യക്തമായ ഉത്തരം നല്‍കുന്നതുവരെ അവയുടെ ആശ്ച 
ര്യമയത ആര്‍ക്കും നിഷേധിക്കാവതല്ല. സത്യം കണ്ട മഹാത്മാക്കള്‍ 
ഇവയ്ക്കു നല്‍കുന്ന വ്യക്തമായ ഉത്തരമാണ്‌ “ബ്രഹ്മം”. സര്‍വവ്യാപിയും 
സര്‍വശക്തവുമായ ഒരു ബോധവസ്തുവിലെ ശക്തിസ്പന്ദനമാണ്‌ ഇതെല്ലാം 
നിര്‍വഹിക്കുന്നത്‌. മുന്‍ ചോദ്യങ്ങള്‍ക്കു വ്യക്തമായ ഉത്തരം ആരെന്നു കണ്ടെ 
ത്തിയാലും ഇതുതന്നെയായിരിക്കുമെന്നും അവര്‍ പ്രഖ്യാപിക്കുന്നു. അപ്പോള്‍ 
അത്ഭുതകരമായ ഈ പ്രപഞ്ചസംവിധാനം ഏര്‍പ്പെടുത്തിയ ജന്മനാശങ്ങളി 
ല്ലാത്ത ജഗദീശ്വരനെ അറിഞ്ഞു ജീവിക്കുന്നതിലാണ്‌ ജീവിതത്തിന്റെ ധന്യത 
എന്നോര്‍ക്കേണ്ടതാണ്‌. അല്‍പ്പ ദിവസം മഴയില്ലെന്നുവന്നാല്‍ വിശപ്പുകൊ 
ണ്ടു പൊരിയുന്ന ജീവികളുടെ മുറവിളികൊണ്ടു ലോകം മുഴുവന്‍ മുഖരിത 
മായിത്തീരും. 


മഴയില്ലെന്നുവന്നാല്‍ ഭക്ഷണമുണ്ടാക്കാനുള്ള പ്രവര്‍ത്തനം അതോടെ 
നിലച്ചുപോകുമെന്നാണിനി സുചിപ്പിക്കുന്നത്‌:- 


4. മഴയാമൊരു സമ്പത്തിന്‍ സമൃദ്ധി കുറവായിടില്‍ 
കൃഷിചെയ്യാതെയാമിങ്ങു കൃഷീവലരൊരുത്തരും. 
മഴയാമൊരു സമ്പത്തിന്‍-സമ്പത്തുക്കളുടെയെല്ലാം സമ്പത്തായ മഴ 
യെന്ന സമ്പത്തിന്റെ; സമൃദ്ധി കുറവായിടില്‍-നേട്ടം വേണ്ടത്രയില്ലെന്നുവ 
ന്നാല്‍; കൃഷീവലരൊരുത്തരും-കൃഷിക്കാരാരും; ഇങ്ങു കൃഷിചെയ്യാതെയാം 
-ഈ ഭൂമിയില്‍ കൃഷിചെയ്യാതെയായിത്തീരും. 
സമ്പത്തുകളുടെയെല്ലാം സമ്പത്തായ മഴയെന്ന സമ്പത്തിന്റെ നേട്ടം 
വേണ്ടത്രയില്ലെന്നുവന്നാല്‍ കൃഷിക്കാരാരും ഈ ഭൂമിയില്‍ കൃഷിചെയ്യാതെ 
യായിത്തീരും. 
ജലം നല്‍കി അനുഗ്രഹിക്കുന്നതും ജലപ്പെരുപ്പം കുറച്ചു സഹായിക്കു 
ന്നതും മഴതന്നെയാണെന്നു വെളിപ്പെടുത്തുന്നു:- 


5. കൊടുക്കുന്നതുമീവണ്ണം കെട്ടവര്‍ക്കു സഹായമായ്‌ 
എടുത്തീടുന്നതു നിന്നതൊക്കെയും മഴയായിടും. 
ഈവണ്ണം-കൃഷിക്കുപകരിക്കത്തക്കവണ്ണം; കൊടുക്കുന്നതും-ജലം 
ദാനം ചെയ്യുന്നതും; കെട്ടവര്‍ക്കു സഹായമായ്‌-ജലപ്പെരുപ്പം കൊണ്ടു ക്ലേശി 


77-2003 48 


754 ശ്രീനാരായണ ശഗുരുദേവക്യതികള്‍ സന്മുരീണഷ്യയാക്യാനം - ഭാഗം Il 


ക്കുന്നവര്‍ക്ക്‌ രക്ഷയ്ക്കായി; എടുത്തീടുന്നതും-ജലം ആവിയാക്കി തിരി 
ച്ചെടുക്കുന്നതും; നിന്ന്‌-ഒരു നിയമം അനുസരിച്ച്‌; അതൊക്കെയും മഴയായി 
ടും-അതെല്ലാം മഴതന്നെയാണു നിര്‍വഹിക്കുന്നത്‌. 
കൃഷിക്കാര്‍ക്കുപകരിക്കത്തക്കവണ്ണം ജലം ദാനം ചെയ്യുന്നതും ജലപ്പെ 
രുപ്പംകൊണ്ടു ക്ലേശിക്കുന്നവര്‍ക്കു രക്ഷയ്ക്കായി ജലം ആവിയാക്കി തിരി 
ച്ചെടുക്കുന്നതും ഒരു നിയമമനുസരിച്ച്‌ അതെല്ലാം മഴതന്നെയാണ്‌ നിര്‍വഹി 
ക്കുന്നത്‌. 


വര്‍ഷനിയമം 


ച്രകാകാരമായി ചലിക്കുന്ന ഒരു നിയമവൃത്തത്തിനകത്തു സഞ്ചരിച്ചു 
കൊണ്ടാണു മഴ ലോകത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്‌.ഈ നിയമ 
ബദ്ധതതന്നെ അതിന്റെ പിന്നിലുള്ള പ്രവര്‍ത്തകന്റെ മാഹാത്മ്യം വെളിപ്പെ 
ടുത്തുന്നു. മേഘങ്ങള്‍ വര്‍ഷിച്ചു ജലമായിത്തീരുന്നു. ചിലപ്പോള്‍ അതു ജല 
പ്പെരുപ്പമായി ലോകത്തിനു ക്ലേശകരമായി ഭവിക്കുന്നു. പക്ഷെ ഉടന്‍തന്നെ 
ആ ജലം നീരാവിയായി വീണ്ടും മേഘമായിത്തീരുന്നു. അങ്ങനെ ജലം 
നല്‍കാനും ജലപ്പെരുപ്പം കൊണ്ടു കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും ഈ 
നിയമം ഉപകരിക്കുന്നു. ആകെയുള്ള പ്രപഞ്ചപ്രവര്‍ത്തനം ച്രകാകാരമായ 
ഒരു നിയമാവര്‍ത്തനമാണെന്നാണു സത്യദര്‍ശികള്‍ സിദ്ധാന്തിക്കുന്നത്‌. പ്രപ 
ഞ്ച്ഞിലെ ഏതു ചെറിയ സംഭവം പരിശോധിച്ചാലും ഈ നിയമവൃത്തം 
കണ്ടെത്താന്‍ കഴിയും. ജഗദീശ്വരന്റെ ഈ നിയമത്തിനു മഴയും ഒരു പ്രത്യ 
ക്ഷദൃഷ്ടാന്തമാണെന്നു ഭാവം. 


ചിദാകാശം ദിവ്യമായ ഈ അമൃതബിന്ദു പൊഴിക്കുന്നില്ലെങ്കില്‍ ഭൂമ 
ണ്ഡലം ശുദ്ധശുന്യമായിത്തീരുമെന്നു കവി ചൂണ്ടിക്കാണിക്കുന്നു:- 


6. വിണ്ണില്‍നിന്നു മഴത്തുള്ളിവീഴലില്ലായ്കിലെങ്ങുമേ 
ഒരു പച്ചപ്പുല്ലുപോലും കാണ്‍മാനരുതു കണ്ണിനാല്‍ 
വിണ്ണില്‍നിന്ന്‌-ദിവ്യമായ ആകാശത്തില്‍നിന്ന്‌; മഴത്തുള്ളിവീഴലില്ലാ 
യ്കില്‍-മഴയെന്ന അമൃതബിന്ദു വീഴുന്നില്ലെങ്കില്‍; എങ്ങുമേ-ഈ ഭൂമിയിലൊ 
രിടത്തും; ഒരു പച്ചപ്പുല്ലുപോലും-പച്ചനിറമുള്ള ഒരു പുല്‍ക്കൊടിപോലും; കണ്ണി 
നാല്‍ കാണ്മാനരുത്-കണ്ണിനു കാണാനുണ്ടാവില്ല. 
ദിവ്യമായ ആകാശത്തില്‍നിന്നു മഴയെന്ന അമൃതബിന്ദു വീഴുന്നില്ലെ 
ങ്കില്‍ ഈ ഭൂമിയില്‍ ഒരിടത്തും പച്ചനിറമുള്ള ഒരു പുല്‍ക്കൊടിപോലും 
കണ്ണിനു കാണാനുണ്ടാവില്ല. 


ഭൂമിദേവിയുടെ സൌന്ദര്യം 


ജനങ്ങള്‍ക്ക്‌ ആഹാരം നല്‍കുന്നു എന്നു മാര്രമല്ല മഴയുടെ 
മാഹാത്മ്യം. ഭൂമിദേവിയുടെ സൌന്ദര്യവും മഴയെ ആശ്രയിച്ചാണിരിക്കുന്നത്‌. 
ദേവമുകുരങ്ങള്‍ പോലെ വിളങ്ങുന്ന നിരവധി ജലാശയങ്ങള്‍കൊണ്ടു തിള 
ങ്ങുന്നവളാണു ദേവി. ശരീരത്തിലെ നാഡീതന്തുക്കള്‍പോലെ ശോഭിക്കുന്ന 


തിരുക്കുറള്‍ 755 





ഒഴുക്കുള്ള പുഴകള്‍ ഭൂമിയുടെ ഉപരിതലത്തെ അത്യന്തം മനോഹരമാക്കി 
ത്തീര്‍ക്കുന്നു. വൃക്ഷങ്ങളും ചെടികളും വന്യജീവികളുംകൊണ്ടു നിറഞ്ഞ 
സുന്ദരവനങ്ങളും പര്‍വതപ്രാന്തങ്ങളും ഭൂമണ്ഡലത്തെ ഒരപൂര്‍വ സ്വര്‍ഗ 
മാക്കി മാറ്റുന്നവയാണ്‌. സര്‍വോപരി സസ്യശ്യാമളയാണ്‌ പൃഥ്വി. ചിദാകാശ 
ത്തിലെ അമൃതവര്‍ഷമില്ലെന്നു വന്നാല്‍ ഭൂമിയുടെ ഈ മേന്മകളെല്ലാം 
അതോടെ അസ്തമിക്കും. എന്തിനേറെ പച്ചനിറമുള്ള ഒരു പുല്‍ക്കൊ 
ടിപോലും കാണ്മാനില്ലാതാകും. അഹോ! മഴയുടെ മാഹാത്മ്യം. ഈ അനു 
ഗ്രഹമരുളുന്ന ജഗദീശ്വരനെ വാഴ്ത്തുകയല്ലേ മനുഷ്യന്റെ (പഥമ 
കര്‍ത്തവ്യം? 

എന്തിനധികം. മഴയില്ലെന്നു വന്നാല്‍ കര കാണാനില്ലാത്ത കടലിനു 
പോലും കുറവു സംഭവിച്ചുപോകുമെന്നാണു സത്യദര്‍ശിയായ കവി സൂചി 
പ്പിക്കുന്നത്‌.- 


7. നെടുംകടലിനും മേന്മ കുറയും കൊണ്ടല്‍ നീരിനെ 
എടുത്തു തന്നില്‍നിന്നങ്ങു കൊടുത്തീടായ്കില്‍ മാരിയെ 
നെടുംകടലിനും-മറുകര കാണാനില്ലാത്ത കടലിനും; തന്നില്‍നിന്നും 
-തന്റെ ജലപ്പരപ്പില്‍നിന്നും; കൊണ്ടല്‍-മേഘം; നീരിനെ എടുത്തു-മഴയ്ക്കാ 
വശ്യമായ ജലം സ്വീകരിച്ച്‌; മാരിയെ-മഴയെ; അങ്ങു കൊടുത്തീടായ്കില്‍-ലോ 
കത്തിനു നല്‍കുന്നില്ലെന്നു വന്നാല്‍; മേന്മ കുറയും-മാഹാത്മ്യം കുറഞ്ഞു 
പോകും. 
മറുകര കാണാനില്ലാത്ത കടലിനും തന്റെ ജലപ്പരപ്പില്‍നിന്നും മേഘം 
മഴയ്ക്കാവശ്യമുള്ള ജലം സ്വീകരിച്ച്‌ മഴയെ ലോകത്തിനു നല്‍കുന്നില്ലെന്നു 
വന്നാല്‍ മാഹാത്മ്യം കുറഞ്ഞുപോകും. 


കടലും മഴയും 


പ്രപഞ്ചത്തില്‍ ജഗദീശ്വരസാന്നിധ്യം തെളിയിക്കുന്ന ഒരത്ഭുതപ്രതിഭാ 
സമാണ്‌ കടല്‍. മറുകര കാണാനില്ലാത്ത ഈ ജലപ്പരപ്പ്‌ എവിടെനിന്നുണ്ടായി? 
അന്തരീക്ഷത്തില്‍ ഇതെങ്ങനെ തങ്ങിനില്‍ക്കുന്നു. ഭൂമണ്ഡലത്തെക്കാള്‍ എ 
ത്രയോ വിസ്താരമുള്ള കടല്‍ ഭൂമിയെ ആശ്രയിച്ചു നില്‍ക്കുകയാണെന്നു 
പറകവയ്യ. അങ്ങനെയായാല്‍ തന്നെ ഭൂമിയും കടലും ഒത്തുചേര്‍ന്ന്‌ ഈ അന്ത 
രീക്ഷത്തില്‍നിന്നു കറങ്ങുന്നതെങ്ങനെ? ഇതിന്റെ പൂര്‍ണരഹസ്യമറിയുന്ന 
വര്‍ സര്‍വവ്യാപിയും സര്‍വശക്തനുമായ ഈശ്വരനെ കണ്ടെത്തുന്നതാണ്‌. 
ഇത്ര മഹത്തായ കടലിനെപ്പോലും മേന്മയുള്ളതാക്കിത്തീര്‍ക്കുന്നതു മഴയാ 
ണ്‌. കടല്‍ മേഘത്തിനു ജലം നല്‍കുന്നതുകൊണ്ടാണല്ലോ മഴയേറ്റു ലോകം 
പുലരുന്നത്‌. ഈ ലോകനന്മ ചെയ്തില്ലെങ്കില്‍ കടലിന്റെ മാഹാത്മ്യം 
എത്രയോ കുറഞ്ഞു പോകുമായിരുന്നു. 


മഴ മനുഷ്യര്‍ക്കു മാത്രമല്ല ദേവന്മാര്‍ക്കും നന്മ നേടിക്കൊടുക്കുന്നു 
എന്നാണിനി വെളിപ്പെടുത്തുന്നത്‌:- 


756 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സന്മുര്ണദ്യാഖ്യാനം - ഭാഗം Il 


8. മഴ പെയ്യാതെയായീടില്‍ വാനവര്‍ക്കും മനുഷ്യരാല്‍ 
മഖവും പൂജയും മന്നില്‍നിന്നു ചെല്ലാതെയായീടും 
മഴ പെയ്യാതെയായീടില്‍ -മഴ പെയ്യുന്നില്ലെന്നു വന്നാല്‍; വാന 
വര്‍ക്കും-ദേവന്മാര്‍ക്കും; മന്നില്‍നിന്ന്‌-ഭൂമിയില്‍നിന്ന്‌; മനുഷ്യരാല്‍-മനുഷ്യര്‍ 
നല്‍കുന്ന; മഖവും പുജയും-യാഗാദികര്‍മങ്ങളും മറ്റു പൂജകളും; ചെല്ലാതെ 
യായീടും-കിട്ടാതെ പോകും. 
മഴ പെയ്യുന്നില്ലെന്നുവന്നാല്‍ ദേവന്മാര്‍ക്കും ഭൂമിയില്‍ നിന്ന്‌ മനുഷ്യര്‍ 
നല്‍കുന്ന യാഗാദികര്‍മങ്ങളും മറ്റു പൂജകളും കിട്ടാതെ പോകും. 


ദേവന്മാരും പൂജകളും 


ദേവന്മാരും മനുഷ്യരും പ്രപഞ്ചപ്രവര്‍ത്തനത്തില്‍ പരസ്പരം സഹാ 
യിക്കുന്ന രണ്ടു ഘടകങ്ങളാണ്‌ സൂര്യന്‍, ചന്ദ്രന്‍, വായു തുടങ്ങിയ പ്രപഞ്ച 
ഘടകങ്ങളെല്ലാം അവയുടെ ഉള്ളില്‍ ബോധസ്വരുപനായ ഈശ്വരന്റെ സാന്നി 
ധ്യമുള്ളതുകൊണ്ട്‌ മനുഷ്യരെപ്പോലെതന്നെ സ്വയം അറിഞ്ഞുകൊണ്ട്‌ പ്രപ 
ഞ്ച്ര്രവര്‍ത്തനത്തിലേര്‍പ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളാണെന്നാണ്‌ സത്യദര്‍ശി 
കളുടെ പ്രഖ്യാപനം. അവര്‍ മനുഷ്യര്‍ക്കുവേണ്ടി സദാ സ്വധര്‍മമനുഷ്ഠിക്കു 
ന്നു. സൂര്യന്‍ ചൂടും വെളിച്ചവും നല്‍കാതിരുന്നാല്‍ ജീവനുണ്ടെന്നഭിമാനി 
ക്കുന്ന മനുഷ്യന്റെ അഭിമാനം അതോടെ അസ്തമിക്കും. ഇതുപോലെ മറ്റു 
ദേവന്മാരുടെയും പ്രവര്‍ത്തനം നോക്കിക്കാണേണ്ടതാണ്‌. ദേവന്മാരുടെ കൃത്യ 
മായ ഈ സ്വധര്‍മാനുഷ്ഠാനത്തിനു പ്രത്യുപകാരമായിട്ടാണു മനുഷ്യര്‍ യാഗാ 
ദികര്‍മങ്ങളും മറ്റു പൂജാവിധികളുംകൊണ്ട്‌ അവരെ പ്രസന്നരാക്കാന്‍ യത്നി 
ക്കുന്നത്‌. അങ്ങനെ ചെയ്യാത്ത മനുഷ്യര്‍ കൃതഘ്നരായ പാപികളാണ്‌. പക്ഷെ 
മനുഷ്യര്‍ക്കു ദേവന്മാരോട്‌ ഈ കൃതജ്ഞത കാണിക്കാന്‍ കഴിയണമെങ്കില്‍ 
മഴയുണ്ടെങ്കിലേ പറ്റൂ എന്നു തീര്‍ച്ചയാണല്ലോ. മഴയുണ്ടെങ്കിലേ മനുഷ്യര്‍ക്കു 
ജീവിതമുള്ളൂ. മഴയുണ്ടെങ്കിലേ യാഗാദികര്‍മങ്ങള്‍ക്കാവശ്യമായ സാധനസാ 
മഗ്രികള്‍ ലഭ്യമാവൂ. 


എന്തിനേറെ; ദാനംപോലെയുള്ള ധര്‍മാനുഷ്ഠാനങ്ങളും തപസ്സുപോലെ 
യുള്ള സത്യാന്വേഷണവും എല്ലാം മഴയെ ആശ്രയിച്ചാണു സ്ഥിതിചെയ്യു 
ന്നത്‌:- 


9. പേരാര്‍ന്നൊരീ പ്രപഞ്ചത്തില്‍ മാരിപെയ്യാതെയായിടില്‍ 
ദാനം തപസ്സു രണ്ടിന്നും സ്ഥാനമില്ലാതെയായിടും. 


പേരാര്‍ന്നൊരീ പ്രപഞ്ചത്തില്‍-ഈശ്വരന്റെ ശരീരമെന്നു സത്യദര്‍ശികള്‍ 
പുകഴ്ത്തുന്ന ഈ ജഗത്തില്‍; മാരി പെയ്യാതെയായിടില്‍-മഴ പെയ്യുന്നില്ലെന്നു 
വന്നാല്‍; ദാനം തപസ്സു രണ്ടിന്നും-പ്രപഞ്ചരക്ഷ ചെയ്യുന്ന ദാനം മുതലായ 
ധര്‍മാനുഷ്ഠാനത്തിനും സത്യദര്‍ശനത്തിനുതകുന്ന തപസ്സുപോലെയുള്ള 
സാധനാനുഷ്ഠാനത്തിനും ഈ രണ്ടിനും; സ്ഥാനമില്ലാതെയായിടും-ഇടയി 
ല്ലാതായിപ്പോകും. 


തിരുക്കുറള്‍ 757 


ഈശ്വരന്റെ ശരീരമെന്നു സത്യദര്‍ശികള്‍ പുകഴ്ത്തുന്ന ഈ ജഗത്തില്‍ 
മഴ പെയ്യുന്നില്ലെന്നു വന്നാല്‍ പ്രപഞ്ചരക്ഷ ചെയ്യുന്ന ദാനം മുതലായ ധര്‍മാ 
നുഷ്ഠാനത്തിനും സത്യദര്‍ശനത്തിനുതകുന്ന തപസ്സുപോലുള്ള സാധനാ 
നുഷ്ഠാനത്തിനും, രണ്ടിനും ഇടമില്ലാതായിപ്പോകും. 


ദാനവും തപസ്സും 


ഈശ്വരന്റെ ശരീരമാണു ജഗത്ത്‌. അതില്‍ ഇരുന്ന്‌ അതിനെ പ്രവര്‍ത്തി 
പ്പിക്കുന്ന ശുദ്ധബോധസ്വരൂപമായ വസ്തുവാണ്‌ ഈശ്വരന്‍. ഈശ്വരശരീര 
മായ പ്രപഞ്ചത്തെ നിയമാനുസൃതം നിലനിറുത്തുന്നതു ധര്‍മമാണ്‌. ദാനം, 
ദയ, അഹിംസ, കക്കായ്ക, കള്ളം പറയായ്ക തുടങ്ങിയവയാണു ധര്‍മം. 
ശരീരത്തില്‍ സ്ഥിതിചെയ്യുന്ന ഈശ്വരനെ ശുദ്ധരൂപത്തില്‍ കണ്ടെത്താനുള്ള 
ഉപായമാണ്‌ തപസ്സ്‌. ശമദമാദിപരിശീലനങ്ങളെല്ലാം തപസ്സാണ്‌. മഴ പെയ്യു 
ന്നില്ലെന്നു വന്നാല്‍ ധര്‍മാനുഷ്ഠാനം സാധനാനുഷ്ഠാനം ഇവ രണ്ടും നട 
ക്കാതെപോകും. അങ്ങനെ ജഗദീശ്വരശരീരം രക്ഷിക്കാനോ ജഗദീശ്വരരുപം 
കാണാനോ കഴിയാതാകും, 


ചുരുക്കത്തില്‍ മഴയില്ലെന്നു വന്നാല്‍ ഒന്നുംതന്നെ കഴിയാതാകും എന്നു 
പറഞ്ഞ്‌ സത്യദര്‍ശിയായ കവി ഈ പ്രകരണം ഉപസംഹരിക്കുന്നു. 


10. നീരില്ലായ്കില്‍ പാരിലേതും കാര്യമാര്‍ക്കും നടന്നീടാ- 
മാരിയില്ലായ്കിലപ്പോഴാ നീരുമില്ലാതെയായിടും. 
നീരില്ലായ്കില്‍-വെള്ളമില്ലെന്നു വന്നാല്‍; പാരില്‍-ഭൂമിയില്‍; ആര്‍ക്കും 
ഏതും കാര്യം നടന്നീടാ-ആര്‍ക്കും ഒരു കാര്യവും നടക്കുകയില്ല; മാരിയില്ലാ 
യ്കില്‍-മഴ പെയ്യുന്നില്ലെങ്കില്‍; അപ്പോഴാ നീരുമില്ലാതെയായിടും-അതോടെ 
വെള്ളം തീരെ ഇല്ലാതാകയും ചെയ്യും. 
വെള്ളമില്ലെന്നു വന്നാല്‍ ഭൂമിയില്‍ ആര്‍ക്കും ഒരു കാര്യവും നടക്കുക 
യില്ല. മഴ പെയ്തില്ലെങ്കില്‍ അതോടെ വെള്ളം തീരെ ഇല്ലാതാകയും ചെയ്യും. 


ജലമില്ലെങ്കില്‍ ജീവിതമില്ല 


ജലത്തെ ആശ്രയിച്ചാണു ഭൂമിയില്‍ ജീവിതം നിലനില്‍ക്കുന്നത്‌. 
സംസ്കൃതഭാഷയില്‍ ജലത്തിന്‌ “ജീവനം” എന്നു പേരുണ്ട്‌. ജീവനാശ്രയ 
മായി വര്‍ത്തിക്കുന്നത്‌ എന്നാണു ശബ്ദാര്‍ഥം. പ്രാണികളില്‍ മനസ്സ്‌ അന്ന 
ത്തെയും പ്രാണന്‍ ജലത്തെയും ആശ്രയിച്ചു പ്രവര്‍ത്തിക്കുന്നു എന്നാണ്‌ 
ഉപനിഷത്തുകള്‍ ഘോഷിക്കുന്നത്‌. ആഹാരം കഴിച്ചില്ലെങ്കില്‍ മനസ്സു തളര്‍ന്നു 
പോകുമെന്നേയുള്ളു. വെള്ളം കുടിച്ചില്ലെങ്കില്‍ പ്രാണന്‍തന്നെ തളര്‍ന്നു നഷ്ട 
പ്പെട്ടു പോകും. പ്രാണന്‍ തളര്‍ന്നാല്‍ പിന്നെ ഈ ഭൂമിയില്‍ ആര്‍ക്കും ഒന്നും 
ചെയ്യാന്‍ സാധ്യമല്ലെന്നു തീര്‍ച്ചയാണല്ലോ. അപ്പോള്‍ പ്രാണനെ നിലനിറു 
ത്താന്‍ ജഗദീശ്വരന്‍ അനുഗ്രഹിച്ചു നല്‍കിയിരിക്കുന്ന അമൃതാണു ജലം. മഴ 
പെയ്യുന്നില്ലെങ്കില്‍ ഈ അമൃതു. കിട്ടാതെയാകും. ജീവിതവും അതോടെ 
അസാധ്യമായിത്തീരും. ഇത്ര ദിവ്യമായ മഴ തന്നരുളുന്ന ജഗദീശ്വരനെ മറ 
ന്നുകൂടെന്നു ഭാവം. 


758 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഡ്യാഖ്യാനം - ഭാഗം 7 


അധികാരം മൂന്ന്‌ 
നീത്താര്‍പെരുമൈ (സന്ന്യാസിമഹിമ) 


സന്ന്യാസിവര്യനായ കവി താന്‍ സ്വയം അനുഭവിച്ചറിഞ്ഞ സന്ന്യാ 
സത്തിന്റെ മഹിമയാണ്‌ മൂന്നാമധികാരത്തില്‍ വാഴ്ത്തിയിരിക്കുന്നത്‌. ആശ്ര 
മങ്ങളില്‍ നാലാമത്തേതാണു സന്ന്യാസം. സന്ന്യാസംകൊണ്ടേ സത്യം തെളി 
യൂ. സത്യം തെളിഞ്ഞാലേ ജീവിതം ധന്യമാവൂ. അതുകൊണ്ട്‌ സന്ന്യാസമാണു 
ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്നു പറയേണ്ടതില്ലല്ലോ. എന്താണു സന്ന്യാസം? 
അതിന്റെ മഹത്ത്വമെന്താണ്‌? ഇത്യാദി കാര്യങ്ങള്‍ സന്ന്യാസിയായ കവിയുടെ 
മധുരവാക്കുകളെ പിന്‍തുടരുന്നു ഗ്രഹിക്കാന്‍ നോക്കാം. വേണ്ടപോലെ 
സന്ന്യാസം സ്വീകരിക്കുന്നവരുടെ മഹത്ത്വത്തില്‍ കവിഞ്ഞൊരു മഹത്ത്വം 
ഉണ്ടാകാനില്ലെന്നാണ്‌ ആദ്യമായി പ്രഖ്യാപിക്കുന്നത്‌.- 


1. വഴിയേ സസന്ന്യസിച്ചുള്ള മഹിമാവിങ്ങുയര്‍ന്നതായ്‌ 
നിന്നീടുന്നിതു ശാസ്ത്രത്തില്‍ നിര്‍ണയം സ്പൃഹണീയമാം. 
വഴിയേ സന്ന്യസിച്ചുള്ള-വേണ്ട രീതിയില്‍ സന്ന്യാസം സ്വീകരിക്കുന്ന 
തുകൊണ്ടുള്ള; മഹിമാവ്‌-മഹത്ത്വം; ഇങ്ങ-ഈ ലോകത്തില്‍; ഉയര്‍ന്നതായ്‌ 
നിന്നീടുന്നു-ഏറ്റവും ഉത്കൃഷ്ടമായി കരുതപ്പെടുന്നു; ശാസ്ത്രത്തില്‍-സത്യാ 
ന്വേഷണശാസ്ത്രത്തില്‍; ഇത്‌-ഇക്കാര്യം; സ്പൃഹണീയമാം-അത്യന്തം അഭി 
കാമ്യമായ; നിര്‍ണയം-ജീവിതലക്ഷ്യമായി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്‌. 
വേണ്ട രീതിയില്‍ സന്ന്യാസം സ്വീകരിക്കുന്നതുകൊണ്ടുള്ള മഹത്ത്വം 
ഈ ലോകത്തില്‍ ഏറ്റവും ഉത്കൃഷ്ടമായി കരുതപ്പെടുന്നു. സത്യാന്വേഷ 
ണശാസ്ത്രത്തില്‍ ഇക്കാര്യം അത്യന്തം അഭികാമ്യമായ ജീവിതലക്ഷ്യമായി 
തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്‌. 


സന്ന്യാസം 


സന്ന്യാസംകൊണ്ടേ സത്യം വെളിപ്പെടു. സത്യം വ്യക്തമായി സാക്ഷാ 
ത്കരിക്കാനുള്ള ഉപായമായതുകൊണ്ടുതന്നെ സന്ന്യാസമാണു ജീവിത 
ത്തിന്റെ പരമലക്ഷ്യമെന്ന്‌ ഭാരതീയരായ സത്യദര്‍ശികള്‍ പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. 
ശ്രുതിയുക്ത്യനുഭവങ്ങളുടെ വെളിച്ചത്തില്‍ വേദാന്തശാസ്ത്രം ഇക്കാര്യം വിശ 
ദമായി ചര്‍ച്ച ചെയ്തുറപ്പിച്ചിട്ടുമുണ്ട്‌. പക്ഷെ ഈ സന്ന്യാസം വേണ്ട രീതി 
യില്‍ സ്വീകരിക്കണം. വേണ്ടാത്ത രീതിയില്‍ സ്വീകരിച്ചാല്‍ അതു വ്യക്തിക്കും 
സമൂഹത്തിനും ആപത്തായിത്തീരുമെന്നും ശാസ്ത്രംതന്നെ വെളിപ്പെടുത്തി 
യിട്ടുണ്ട്‌. വേണ്ട രീതിയില്‍ സന്ന്യസിക്കണമെങ്കില്‍ ആദ്യമായി സന്ന്യാസം 
എന്താണെന്നറിയണം. “കാമ്യാനാം കർമണാം ന്യാസം സന്യാസം കവയോ 
വിദുഃ” എന്നാണു ഗീതയില്‍ ഭഗവാന്‍ സന്ന്യാസത്തെ നിര്‍വചിക്കുന്നത്‌. കി 
കഫലചിന്തയോടു എല്ലാ കര്‍മങ്ങളും വെടിയുന്നതാണു സന്ന്യാസം. കര്‍മം 
വെടിയണമെന്നല്ല കര്‍മങ്ങളിലുടനീളം ലാകികഫലചിന്ത വെടിയണമെ 
ന്നാണീ നിര്‍വചനത്തിന്റെ താല്‍പ്പര്യം. എന്നുപറഞ്ഞാല്‍ ജീവിതകര്‍മചലന 


തിരുക്കുറള്‍ 759 


ങ്ങളുടെയെല്ലാം പരമലക്ഷ്യമായി സത്യസാക്ഷാത്കാരം അംഗീകരിക്കുന്ന 
യാളാണു സന്ന്യാസി എന്നു താല്‍പ്പര്യം. ഗീത ആറാമധ്യായം ഒന്നാം ശ്ലോക 
ത്തില്‍ തന്നെ ഈ സന്ന്യാസലക്ഷണം ഭഗവാന്‍ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടു 
ണ്ട്‌. ലാകികഫലചിന്ത വെടിഞ്ഞ്‌ താന്‍ ചെയ്യേണ്ട കൃത്യങ്ങളെല്ലാം ആരൊ 
രാള്‍ വേണ്ടപോലെ ചെയ്യുന്നുവോ അയാളാണു സന്ന്യാസി. അയാളാണു 
യോഗി. ഫലചിന്തയുടെ സ്ഥാനത്ത്‌ ഈശ്വരചിന്ത ഉറപ്പിക്കണം. ഫലം കിട്ടി 
യാലും കിട്ടിയില്ലെങ്കിലും അതീശ്വര നിശ്ചയമായി അംഗീകരിക്കണം. സ്വകൃ 
ത്യങ്ങള്‍ വീഴ്ചവരുത്താതെ തുടരുകയും വേണം. ഇതാണു ഫലചിന്താത്യാ 
ഗം, ലാകികഫലസകങ്കലപങ്ങള്‍ വെടിയാത്ത ഒരാളെ ഒരിക്കലും യോഗിയെന്നു 
പറയാന്‍ പാടില്ലെന്നാണു ഭഗവാന്‍ ചുണ്ടിക്കാണിക്കുന്നത്‌. ലകികഫലസ 
ങ്കല്പങ്ങള്‍ മുഴുവന്‍ പോകുന്നതോടെ അയാള്‍ ഒച്ഛിച്ചില്ലെങ്കില്‍ പോലും 
ആത്മസാക്ഷാത്കരത്തിനു പാത്രമായിത്തീരും. ഈ സന്ന്യാസം വിവിദിഷാ 
സന്ന്യാസമെന്നും വിദ്വത്സന്ന്യാസമെന്നും രണ്ടുവിധമുണ്ട്‌. ചെറുപ്പത്തില്‍ 
ലോകസുഖങ്ങളോടു വിരക്തി വന്നയാള്‍ക്ക്‌ ലോകബന്ധങ്ങളിലൊന്നുമേര്‍പ്പെ 
ടാതെ സന്ന്യാസത്തിന്റെ ബാഹ്യചിഹങ്ങള്‍ സ്വീകരിച്ചുകൊണ്ട്‌ സത്യം 
സാക്ഷാത്കരിക്കാനുള്ള സാധനാനുഷ്ഠാനങ്ങളിലേര്‍പ്പെടാം. ഇതാണു വിവി 
ദിഷാസന്ന്യാസം. “വിവിദിഷാ” എന്ന പദത്തിന്‌ അറിയാനുള്ള ആഗ്രഹം 
എന്നാണര്‍ഥം. വിരക്തി വരാത്തയാള്‍ക്ക്‌ ലോകബന്ധങ്ങളിലേര്‍പ്പെട്ട്‌ കുറെ 
യൊക്കെ ധാര്‍മികമായി ലോകസുഖങ്ങള്‍ അനുഭവിക്കവേ തന്നെ ഫലചി 
ന്താത്യാഗമെന്ന സന്ന്യാസം അഭ്യസിക്കാം. സന്ന്യാസം പൂര്‍ണമായി സത്യം 
കണ്ടുകഴിഞ്ഞാല്‍ വേണമെങ്കില്‍ സന്ന്യാസചിഹങ്ങളും അംഗീകരിക്കാം. 
ഇതാണു വിദ്വത്സന്ന്യാസം. ബൃഹദാരണ്യകത്തിലെ യാജ്ഞവല്ക്യന്‍ 
ഇങ്ങനെ വിദ്വത്സന്ന്യാസിയായിത്തീര്‍ന്നയാളാണ്‌. എന്തായാലും ലോകസു 
ഖങ്ങളില്‍ വിരക്തിവരുന്നതിനുമുന്‍പ്‌ വെറുതെ സന്ന്യാസചിഹ്നങ്ങള്‍ മാത്രം 
സ്വീകറിക്കുന്ന കപടസന്ന്യാസിമാര്‍ അവര്‍ക്കും സമൂഹത്തിനും ആപത്തു 
വരുത്തിവയ്ക്കുന്നു. യഥാര്‍ഥ സന്ന്യാസംപോലെ പവിത്രമായി ഈ 
ലോകത്തു മറ്റൊന്നും തന്നെയില്ല. 


സന്ന്യാസമില്ലാത്ത ലോകം മൃതമാണെന്നാണ്‌ സന്ന്യാസമഹിമ അനു 
ഭവിച്ചറിഞ്ഞ കവി പാടുന്നത്‌. ജീവിക്കുന്ന ലോകത്തിന്റെ പ്രാണനാണു 
സന്ന്യാസം:- 


2. സന്ന്യാസമഹിമാവിന്നു സന്നിഭം ചൊല്‍കിലുര്‍വ്വിയില്‍ 
ഒന്നില്ലാതാകെ മൃതരെന്നെണ്ണീടുന്നതിനൊപ്പമാം. 
ഉര്‍വ്വിയില്‍-ഈ ഭൂമിയില്‍; സന്ന്യാസമഹിമാവിന്ന്‌-സന്ന്യാസത്തിന്റെ 
മാഹാത്മ്യത്തിന്‌; സന്നിഭം ചൊല്‍കില്‍-ദൃഷ്ടാന്തം പറയുകയാണെങ്കില്‍, 
ഒന്നില്ലാതാകെ-ഏതൊന്നില്ലെങ്കില്‍ ലോകരാകെ; മൃതരെന്നെണ്ണീടുന്നതിനൊ 
പ്പമാം-മരിച്ചവരെന്നു കണക്കാക്കാന്‍ ഇടവരുമോ അതിനു തുല്യമാണ്‌. 
ഈ ഭൂമിയില്‍ സന്ന്യാസത്തിന്റെ മാഹാത്മൃത്തിനു ദൃഷ്ടാന്തം പറയു 
കയാണെങ്കില്‍ ഏതൊന്നില്ലെങ്കില്‍ ലോകരാകെ മരിച്ചവരെന്നു കണക്കാക്കാന്‍ 
ഇടവരുമോ അതിനു തുല്യമാണ്‌. 


760 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


സന്ന്യാസമില്ലാത്ത ലോകം മൃതം 


പരമസത്യം സുര്യനുതുല്യം തെളിയിച്ചു തരുന്ന ജീവിതസമ്മ്രദായമാണ്‌ 
യഥാര്‍ഥ സന്ന്യാസം. സത്യം തെളിയാന്‍ അതല്ലാതെ രണ്ടാമതൊരു മാര്‍ഗം 
ഇല്ലതാനും. സത്യസ്വരൂപനായ ജഗന്നിയന്താവാണ്‌ ഈ ലോകത്തിനു ജീവ 
നായി വര്‍ത്തിച്ച്‌ ഇതിനെ പ്രവര്‍ത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്‌. ആ ജഗദീശ്വ 
രനെ അറിയുന്നവരും അറിയിച്ചു തരുന്നവരും കൂടെക്കൂടെ ഉണ്ടാകുന്നില്ലെന്നു 
വന്നാല്‍ ഈ ലോകമാകെ അന്ധകാരത്തിലാണ്ടുപോകും. അതുകൊണ്ട്‌ ജീവി 
കള്‍ക്കു പ്രാണന്‍പോലെയാണ്‌ ജഗത്തിനു സന്ന്യാസം. പ്രാണന്‍ പോയാല്‍ 
ജീവികള്‍ മൃതരായിപ്പോകും. ശുദ്ധജഡങ്ങളായി മാറിപ്പോകും. അതുപോലെ 
സത്യം സന്ന്യാസത്തിലൂടെ തെളിയുന്നില്ലെന്നു വന്നാല്‍ പിന്നെ ജഡത്വം 
മാത്രമേ അനുഭവിക്കാന്‍ കാണു. ബോധമാണു സത്യം. അതിന്റെ പൂര്‍ണത 
സന്ന്യാസം കൊണ്ടേ തെളിയു. ബോധാനുഭവമില്ലാത്ത ജഗത്ത്‌ ജഡാനുഭവ 
ത്തില്‍ ആണ്ടു പോകുമെന്നു പറയേണ്ടതില്ലല്ലോ. 


ബന്ധമോക്ഷങ്ങളെ വേര്‍തിരിച്ചു ലോകത്തിനു കാട്ടിക്കൊടുക്കുന്ന 
സത്യപുരുഷന്മാരാണു സന്ന്യാസിമാരെന്നു വെളിപ്പെടുത്തുകയാണിനി:- 


3. ബന്ധമോക്ഷങ്ങളില്‍ ഭേദം കണ്ടിങ്ങു കഠിന്രവതം 
പൂണ്ടവര്‍ക്കുള്ള മഹിമ ഭൂവിലേറ്റമുയര്‍ന്നതാം. 
ബന്ധമോക്ഷങ്ങളില്‍-മനസ്സിന്റെ വിഷയവാസനാരൂപമായ ബന്ധ 
ത്തിലും വാസനാക്ഷയരൂപമായ മോക്ഷത്തിലും; ഭേദം കണ്ട്‌-യഥാക്രമം അന 
ന്തദുഃഖവും അനന്തസുഖവും ഒളിഞ്ഞിരിക്കുന്നു എന്നു രഹസ്യം സ്വയമറിഞ്ഞ്‌; 
കഠിന്റരവതം പൂണ്ടവര്‍ക്കുള്ള മഹിമ-വൈരാഗ്യത്തോടെ വിഷയത്യാഗമെന്ന 
പ്രയാസമേറിയ നിഷ്ഠ സ്വീകരിച്ച്‌ ബരഹ്മാനന്ദത്തില്‍ മുഴുകിയ സന്ന്യാസി 
യുടെ മഹത്ത്വം; ഭൂവിലേറ്റമുയര്‍ന്നതാം-ഭൂലോകത്ത്‌ അങ്ങേയറ്റം ഉത്കൃഷ്ടം 
തന്നെയാണ്‌. 
മനസ്സിന്റെ വിഷയവാസനാരുപമായ ബന്ധത്തിലും വാസനാക്ഷയരു 
പമായ മോക്ഷത്തിലും യഥാക്രമം അനന്തദുഃഖവും അനന്തസുഖവും ഒളി 
ഞ്ഞിരിക്കുന്നു എന്ന രഹസ്യം സ്വയമറിഞ്ഞ്‌ വൈരാഗ്യത്തോടെ വിഷയത്യാ 
ഗമെന്ന പ്രയാസമേറിയ നിഷ്ഠ സ്വീകരിച്ച്‌ ്രഹ്മാനന്ദത്തില്‍ മുഴുകിയ 
സന്ന്യാസിയുടെ മഹത്ത്വം ഭൂലോകത്ത്‌ അങ്ങേയറ്റം ഉത്കൃഷ്ടംതന്നെയാണ്‌. 


ബന്ധമോക്ഷരഹസ്യ്യം 


ബന്ധമോക്ഷരഹസ്യം വ്യക്തമായി അറിയുന്നയാളാണു സന്ന്യാസി. 
സന്ന്യാസിക്കു മാത്രമേ അതറിയാന്‍ പറ്റുകയുമുള്ളൂ. മനസ്സിന്റെ വിഷയവാ 
സനയാണു ബന്ധം. ജഡവിഷയങ്ങളില്‍ സുഖമുണ്ടെന്നു ശ്രമിക്കുന്നതാണു 
വാസന, തുടര്‍ന്ന്‌ അവയില്‍ മമതാബന്ധം വന്നുചേരുന്നു. അവയെ സ്വന്ത 
മാക്കാനും സൂക്ഷിക്കാനുമുള്ള യത്നങ്ങളുമാരംഭിക്കുന്നു. വാസ്തവത്തില്‍ 
ഇത്‌ ഒടുങ്ങാത്ത ദുഃഖത്തിന്റെ മാര്‍ഗമാണ്‌. സുഖാസക്തിയോടെ മനസ്സ്‌ ജഡ 
വിഷയങ്ങളുമായി കെട്ടിപ്പിണയുന്നതാണു ബന്ധം. ഇതുതന്നെയാണു വാസ 


തിരുക്കുറള്‍ 761 





നാബന്ധം. മനസ്സിന്റെ വിഷയവാസനാക്ഷയമാണു മോക്ഷം. ഭാതികഫലേച്ഛ 
കുറഞ്ഞ്‌ ഈശ്വരബുദ്ധി കൂടുന്നതാണു വാസനാക്ഷയം. തുടര്‍ന്ന്‌ എല്ലാം 
ഈശ്വരന്റേതാണെന്നു കണ്ട്‌ മമതാബന്ധം കുറയുന്നു. മമത പോകുന്നതോടെ 
ബോധാനന്ദസ്വരുപമായ ആത്മാവു തെളിയുന്നു. അതോടെ ഒടുങ്ങാത്ത ആന 
ന്ദത്തിന്റെ മാര്‍ഗം കാണാറാകുന്നു. ദേഹം വിട്ടുപോയാലും ആനന്ദസ്വരൂപ 
നായ തനിക്ക്‌ ഒരു നഷ്ടവും വരാനില്ലെന്നു ബോധ്യപ്പെടുകയും ചെയ്യുന്നു. 
ഇങ്ങനെ ജഡവിഷയങ്ങളെ വിട്ട മനസ്സ്‌ ആത്മസ്വരൂപം കണ്ടെത്തുന്നതാണു 
മോക്ഷം. ഈ വിഷയവാസനത്യാഗം അത്ര എളുപ്പമല്ല. കഠിനമായ ഈ (വതം 
അംഗീകരിച്ച്‌ ബ്രഹ്മാനന്ദത്തില്‍ മുഴുകിയ ആളാണു സന്ന്യാസി. ഇതില്‍ കവി 
ഞ്ഞൊരു മഹിമ ഈ ലോകത്തു വരാനേയില്ല. യഥാര്‍ഥ സന്ന്യാസിയുടെ 
വഴിയില്‍ സ്വര്‍ല്ലോകനാഥനായ ഇന്ദ്രന്‍പോലും കൈകൂപ്പി തലകുനിച്ചു വണ 
ങ്ങിനില്‍ക്കുന്നതാണ്‌. 


ഇന്ദ്രപദവിപോലും ജിതേന്ദ്രിയനായ സന്ന്യാസിയുടെ മുന്‍പില്‍ തുച്ഛ 
മാണെന്നു കാണിക്കുകയാണടുത്ത പദ്യം:- 
4. വലുതാം വാനില്‍ വാഴ്വോര്‍ക്കു തലയാമിന്ദ്രനൂഴിയില്‍ 
ജിതേന്ദ്രിയന്റെ ശക്തിക്കു മതിയാമൊരു സാക്ഷിയാം. 
വലുതാം വാനില്‍-സുഖഭോഗസാമഗ്രികള്‍കൊണ്ടു നിറഞ്ഞ സ്വര്‍ഗ 
ത്തില്‍; വാഴ്വോര്‍ക്കു-സുഖിച്ചു കഴിയുന്ന ദേവന്മാര്‍ക്കു; തലയാം ഇന്ദ്രൻ- 
നാഥനായ ഇന്ദ്രന്‍; ഈഴിയില്‍-ഭൂമിയില്‍; ജിതേന്ദ്രിയന്റെ-ഇന്ദ്രിയജയം നേടിയ 
സന്ന്യാസിയുടെ; ശക്തിക്ക്‌-പ്രഭാവത്തിന്‌; മതിയാം-വേണ്ടിടത്തോളം; ഒരു 
സാക്ഷിയാം-അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷിയാണ്‌. 
സുഖസാമഗ്രികള്‍കൊണ്ടു നിറഞ്ഞ സ്വര്‍ഗത്തില്‍ സുഖിച്ചുകഴിയുന്ന 
ദേവന്മാര്‍ക്കു നാഥനായ ഇന്ദ്രന്‍ ഭൂമിയില്‍ ഇന്ദ്രിയജയം നേടിയ സന്ന്യാസി 
യുടെ പ്രഭാവത്തിനു വേണ്ടിടത്തോളം അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷിയാണ്‌. 


ഇന്ദ്രനും സന്ന്യാസിയും 


എല്ലാ സുഖഭോഗസാമഗ്രികളും നിറഞ്ഞ ഇടമാണു സ്വര്‍ഗം. കല്പവ്ൃ 
ക്ഷം, കാമധേനു മുതലായ ദിവ്യവസ്തുക്കള്‍ സ്വര്‍ഗത്തിന്റെ ഭതികസു 
ഖത്തെ നിത്യനുതനമാക്കിത്തീര്‍ക്കുന്നു. അവിടെ ഭാതികസുഖസ്മൃദ്ധിയില്‍ 
കഴിയുന്നവരാണു ദേവന്മാര്‍. അവരുടെ നാഥനാണ്‌ ഇന്ദ്രന്‍. അപ്പോള്‍ 
ഇന്ദ്രന്റെ സുഖസമൃദ്ധി എന്തുമാത്രമാണെന്നു വിശേഷിച്ചു പറയേണ്ടതി 
ല്ലല്ലോ. ആ ഇന്ദ്രന്‍പോലും സുഖത്തില്‍ തൃപ്തിവരാതെ പല വിക്രിയകളും 
കാണിച്ച്‌ സന്ന്യാസിമാരുടെ ശക്തിക്കടിമപ്പെടേണ്ടി വന്നിട്ടുണ്ട്‌. ഒരിക്കല്‍ 
കാമാതുരനായ ഇന്ദ്രന്‍ ഗൌതമവേഷം ധരിച്ച്‌ ഗാതമമുനിയുടെ ഭാര്യയായ 
അഹല്യയെ പ്രാപിച്ചു. അവിചാരിതമായി മഹര്‍ഷിയെ കണ്ടു ഭയചകിതനായി 
വിറച്ചു. മഹര്‍ഷിയുടെ ശാപത്തിനു വിധേയനായി ചിരകാലം ക്ലേശിക്കേണ്ടി 
വന്നു. ഇന്ദ്രന്‍ വൃഗ്രനെ വധിക്കകൊണ്ട്‌ ബ്രഹ്മഹത്യാപാപമേറ്റു ചിരകാലം 
ക്ലേശിക്കേണ്ടിവന്നു. അവിടെയും രക്ഷയ്ക്കെത്തിയതു ജിതേന്ദ്രിയന്മാരായ 
മഹര്‍ഷിമാരാണ്‌. നൂറ്‌ അശ്വമേധയാഗം കഴിച്ച്‌ ഇന്ദ്രരദവി നേടിയ നഹുഷന്‍ 


762 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


കാമാര്‍ത്തിമൂലം അഗസ്ത്യന്റെ ശാപമേറ്റ്‌ പെരുമ്പാമ്പായി താഴോട്ടു പതി 
ക്കേണ്ടിവന്നു. ഇങ്ങനെ പലവിധത്തിലും സന്ന്യാസിമാരുടെ പ്രഭാവം നേരിട്ട 
നുഭവിച്ചറിഞ്ഞിട്ടുള്ളയാളാണിന്ദ്രന്‍. അതുകൊണ്ട്‌ തപസ്സനുഷ്ഠിക്കുന്നവരെ 
യൊക്കെ ഇന്ദ്രനു ഭയവുമാണ്‌. അപ്സരസ്സുകളെയും മറ്റും പറഞ്ഞയച്ച്‌ 
മറ്റുള്ളവരുടെ തപസ്സു മുടക്കുകയെന്നതു ഇന്ദ്രന്റെ ഒരു ശീലമായിത്തീര്‍ന്നി 
ടടുണ്ട. 


മദയാനകളെ തളയ്ക്കുംപോലെ പഞ്ചേന്ദ്രിയങ്ങളെ പാട്ടിലാക്കി ജയി 
ച്ചവനാണു സന്ന്യാസി:- 


5. അറിവാമങ്കുശത്താലഞ്ചറിവാം വാരണങ്ങളെ 
തളച്ചവന്‍ മോക്ഷഭൂവില്‍ മുളയ്ക്കുമൊരു ബീജമാം 
അറിവാം അങ്കുശത്താല്‍-വസ്തു ഒന്നേയുള്ളൂ എന്ന അദ്വൈതജ്ഞാ 
നമാകുന്ന തോട്ടികൊണ്ട്‌; അഞ്ചറിവാം വാരണങ്ങളെ-ജ്ഞാനേന്ദ്രിയങ്ങളാ 
കുന്ന അഞ്ചു മദയാനകളെയും; തളച്ചവന്‍-പാട്ടിലാക്കിയവന്‍; മോക്ഷഭൂ 
വില്‍-മോക്ഷമാകുന്ന വിളഭൂമിയില്‍; മുളയ്ക്കുമൊരു ബീജമാം-കിളിര്‍ത്തു 
കഴിഞ്ഞ വിത്തായി ഭവിക്കുന്നു. 
വസ്തു ഒന്നേയുള്ളു എന്ന അദ്വൈതജ്ഞാനമാകുന്ന തോട്ടിക്കൊണ്ട്‌ 
ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന അഞ്ചു മദയാനകളെയും പാട്ടിലാക്കിയവന്‍ മോക്ഷ 
മാകുന്ന വിളഭൂമിയില്‍ കിളിര്‍ത്തു കഴിഞ്ഞ വിത്തായി ഭവിക്കുന്നു. 


ഇന്ദ്രിയജയവും മോക്ഷവും 


ആത്മാനുഭവമെന്ന മോക്ഷത്തിനുള്ള ആദ്യത്തെ പടിയാണ്‌ 
ഇന്ദ്രിയജയം. മനോഹരമായ ഒരു രൂപകപരമ്പരയില്‍ കൂടി കവി ഇക്കാര്യം 
വിശദമാക്കിയിരിക്കുന്നു. ഇന്ദ്രിയജയം അത്ര എളുപ്പമല്ല. യഥാര്‍ഥത്തില്‍ 
വസ്തു ഒന്നേയുള്ളൂ എന്നിരിക്കെ അഞ്ചുണ്ടെന്നു തോന്നിപ്പിച്ച്‌ അവയുടെ 
പിന്നാലെ മദിച്ചു പായുന്നവയാണു ജ്ഞാനേന്ദ്രിയങ്ങള്‍. കണ്ണ്‌, മൂക്ക്‌. നാക്ക്‌, 
ചെവി, ത്വക്ക്‌ എന്ന അഞ്ചിന്ദ്രിയങ്ങള്‍. രൂപം, ഗന്ധം. രസം, ശബ്ദം, സ്പര്‍ശം 
എന്ന അഞ്ചു വിഷയങ്ങളുണ്ടെന്നു കാട്ടിത്തരുന്നു. എന്നിട്ട്‌ ഓരോ ഇന്ദ്ര 
യവും അതാതിന്റെ വിഷയത്തിന്റെ പിന്നാലെ മദിച്ചുപായുന്നു. എത്ര 
പിന്നോട്ടു പിടിച്ചാലും നില്‍ക്കാന്‍ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ടാണവയെ മദ 
യാനകളായി രൂപണം ചെയ്തിരിക്കുന്നത്‌. മദിച്ച ആനയെ ആനക്കാരന്‍ തോട്ടി 
ഉപയോഗിച്ചാണല്ലോ വശത്താക്കുന്നത്‌. സന്ന്യാസിക്ക്‌ ഇന്ദ്രിയവാരണങ്ങളെ 
പൂര്‍ണമായും വശത്താക്കാനുള്ള തോട്ടിയാണ്‌ അദ്വൈതജ്ഞാനം. ആനന്ദ 
ഘനമായ ബ്രഹ്മം മാത്രമേ വസ്തുവായുള്ളൂ. ശബ്ദസ്പര്‍ശാദി വിഷയ 
ങ്ങള്‍ ബോധവസ്തുവില്‍ ഇന്ദ്രിയങ്ങളുണ്ടാക്കിത്തീര്‍ക്കുന്ന വെറും കാഴ്ച 
കള്‍ മാത്രം. ഇതുറപ്പുള്ള സന്ന്യാസിക്ക്‌ ഇന്ദ്രിയങ്ങള്‍ പാട്ടിലായി ഭവിക്കു 
ന്നു. ഇങ്ങനെ ഇന്ദ്രിയജയം നേടിയ സന്ന്യാസി മോക്ഷമാകുന്ന വിളഭൂമിയില്‍ 
കിളിര്‍ത്തുകഴിഞ്ഞ വിത്താണ്‌. വിത്തുകളെല്ലാം അവിടെ കിളിര്‍ക്കാറില്ല. 
കിളിര്‍ത്തുകഴിഞ്ഞാല്‍ പിന്നെ അതഭംഗുരം തഴച്ചുവളര്‍ന്നുകൊള്ളും. 


തിരുക്കുറള്‍ 763 


ആരായാലും സത്യബുദ്ധിയോടുകൂടി സ്വധര്‍മമനുഷ്ഠിക്കുന്നവരാണു 
മഹാന്മാര്‍. ആരായാലും അധര്‍മത്തില്‍ കണ്ണുവയ്ക്കുന്നവര്‍ക്കു മഹത്വമില്ലെ 
ന്നാണിനി പറയുന്നത്‌:- 


6. കഴിയാത്തതു ചെയ്തീടും മഹാന്മാരല്പരായവര്‍ 
ചെയ്കയില്ലൊരുകാലത്തും ചെയ്തീടാന്‍ കഴിയാത്തത്‌. 
കഴിയാത്തത്‌-സ്വധര്‍മത്തിനു വിരുദ്ധമായത്‌; ചെയ്തീടും മഹാന്മാര്‍ 
-ചെയ്തു മഹത്ത്വം നേടാന്‍ കൊതിക്കുന്നവര്‍; അല്പരായവര്‍ -പരമസത്യം 
കാണാത്ത അല്പബുദ്ധികളാണ്‌; ഒരുകാലത്തും-യഥാര്‍ഥ മഹാന്മാര്‍ ഒരി 
ക്കലും; ചെയ്തിടാന്‍ കഴിയാത്തത്‌-ചെയ്യാന്‍ പാടില്ലാത്തത്‌; ചെയ്കയില്ല- 
അനുഷ്ഠിക്കയില്ല. 
സ്വധര്‍മത്തിനു വിരുദ്ധമായതു ചെയ്തു മഹത്വം നേടാന്‍ കൊതിക്കു 
ന്നവര്‍ പരമസത്യം കാണാത്ത അല്പബുദ്ധികളാണ്‌, യഥാര്‍ഥ മഹാന്മാര്‍ 
ഒരിക്കലും ചെയ്യാന്‍ പാടില്ലാത്തത്‌ അനുഷ്ഠിക്കുകയില്ല. 


സന്ന്യാസിയും സ്വധര്‍മവും 


ഇന്ദ്രിയജയം നേടി സന്ന്യാസം അംഗീകരിച്ചയാള്‍ സത്യാനുഭൂതിക്കു 
നിരക്കുന്ന കാര്യങ്ങള്‍ മാത്രമേ പിന്നെ അനുഷ്ഠിക്കാവു. അതാണു സന്ന്യാ 
സിധര്‍മം. അധ്യാത്മമാര്‍ഗത്തില്‍ ചില നേട്ടങ്ങളൊക്കെ വന്നുകഴിയുമ്പോള്‍ 
ഭൌതികലാഭങ്ങളെ ലക്ഷ്യമാക്കി എന്തും ചെയ്യാമെന്നു കരുതുന്നത്‌ ഇന്ദ്രിയ 
ജയം നേടിയ സന്ന്യാസത്തിന്റെ ധര്‍മമാവില്ല. മദമാത്സര്യങ്ങളില്‍ ചെന്നുപെ 
ടുക. സ്വാര്‍ഥലാഭത്തിനായി സിദ്ധികള്‍ പ്രയോഗിക്കുക, ഇല്ലാത്ത കഴിവുകള്‍ 
ഉണ്ടെന്നു മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളില്‍ ഏര്‍പ്പെടു 
ന്നവര്‍ അല്പബുദ്ധികളാണ്‌. അവരെ യഥാര്‍ഥ സന്ന്യാസിമാരായി കണക്കാ 
ക്കിക്കുടെന്നു ഭാവം. അവര്‍ ഇന്ദ്രിയങ്ങളെന്ന പഞ്ചവാരണങ്ങളെ അറിവാമ 
ങ്കുശംകൊണ്ടു തളച്ചവരേയല്ല. 

ഇന്ദ്രിയജയം നേടിയവര്‍ക്ക്‌ ശബ്ദസ്പര്‍ശ രൂപരസഗന്ധങ്ങള്‍ക്കപ്പുറം 
ഈ ലോകത്തു നേടാന്‍ ഒന്നുമില്ലെന്നറിയാം. അതുകൊണ്ട്‌ അവരുടെ വൈരാ 
ഗ്യത്തെ ചലിപ്പിക്കാന്‍ ഒന്നിനുമാവില്ലെന്നാണിനി വിവരിക്കുന്നത്‌:- 


7. ശബ്ദം സ്പര്‍ശം രൂപരസം (ഘാണമഞ്ചിന്‍ വിഭാഗവും 
അറിയുന്നവനില്‍തന്നെ പെരുതാം ലോകമൊക്കെയും. 
ശബ്ദം സ്പര്‍ശം രൂപരസം (ഘാണം-ശബ്ദം, സ്പര്‍ശം, രൂപം, രസം, 
ഗന്ധം; അഞ്ചിന്‍ വിഭാഗവും-ഈ അഞ്ചു വിഷയങ്ങളെയും വേര്‍തിരിച്ച്‌; അറി 
യുന്നവനില്‍തന്നെ-അറിയുന്ന ബോധസ്വരൂപമായ വസ്തുവില്‍ തന്നെ; 
പെരുതാം ലോകമൊക്കെയും-അനന്തമായ പ്രപഞ്ചം അടങ്ങുന്നു എന്ന്‌ 
സന്ന്യാസി അറിയുന്നു. 
ശബ്ദം, സ്പര്‍ശം, രൂപം, രസം, ഗന്ധം ഈ അഞ്ചു വിഷയങ്ങളെയും 
വേര്‍തിരിച്ച്‌ അറിയുന്ന ബോധസ്വരുപമായ വസ്തുവില്‍തന്നെ അനന്തമായ 
പ്രപഞ്ചം അടങ്ങുന്നു എന്നു സന്ന്യാസി അറിയുന്നു. 


764 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 


്രപഞ്ചാനുഭവരഹസ്യം 


മോഹബദ്ധനായി പുറമേ സ്വാര്‍ഥം തിരയുന്നവന്‍ പ്രപഞ്ചാനുഭവരഹ 
സ്യമറിയാത്ത അല്പബുദ്ധിയാണ്‌; ഏതു പ്രപഞ്ചാനുഭവത്തെ വിശകലനം 
ചെയ്താലും അതു ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളായി വേര്‍തിരിയും. 
അപ്പോള്‍ പ്രപഞ്ചാനുഭവത്തെ രണ്ടായി തിരിക്കാം. അറിയപ്പെടുന്ന ശബ്ദ 
സ്പര്‍ശ രൂപരസഗന്ധങ്ങള്‍, അറിയുന്ന ബോധം. ഇനിയും അറിയുന്ന 
ബോധം കൈവെടിഞ്ഞാല്‍ അറിയപ്പെടുന്ന ശബ്ദസ്പര്‍ശരൂപരസഗന്ധങ്ങള്‍ 
ഇല്ലാതാകും. നേരേമറിച്ച്‌ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങള്‍ ഒഴിഞ്ഞു 
പോയാല്‍ ബോധം പൂര്‍ണമായ അദ്വൈതാനുഭവത്തോടെ ബാക്കിനില്‍ക്കു 
കയും ചെയ്യും. ഈ അനുഭവം ഒരു കാര്യം വ്യക്തമാക്കുന്നു. ശബ്ദസ്പര്‍ശ 
രൂപരസഗന്ധങ്ങള്‍ ബോധത്തില്‍ മായാജന്യങ്ങളായ വെറും കാഴ്ചകള്‍ മാത്ര 
മാണ്‌. അവ വാസ്തവത്തില്‍ ബോധത്തിന്റെ പൂര്‍ണാനുഭവത്തെ തടഞ്ഞ്‌ 
അല്പമാക്കുകയാണ്‌ ചെയ്യുന്നത്‌. അതുകൊണ്ട്‌ സ്വാര്‍ഥലാഭത്തിനായി പുറമേ 
അവയുടെ പിന്നാലെ കൂടിയിട്ടൊരു കാര്യവുമില്ല. അവയുടെ അനുഭവം 
അല്പാല്പമായി ഒഴിച്ചുമാറ്റുകയാണ്‌ ഒരു സന്ന്യാസിയുടെ മഹത്തായ 
സ്വാര്‍ഥലാഭം. അതുകൊണ്ട്‌ അനന്തമായ ലോകം അറിയുന്നവനിലടങ്ങുന്നു 
എന്നറിയുന്ന സന്ന്യാസി ഒരിക്കലും കഴിയാത്തതു ചെയ്കില്ല. 


യഥാര്‍ഥ സന്ന്യാസിയുടെ മഹത്ത്വം നേരിട്ടറിയുക പ്രയാസം. ഉപനി 
ഷദ്വാക്യങ്ങളില്‍ കൂടിത്തന്നെ അതറിയേണ്ടതാണ്‌. ഇക്കാര്യമാണ്‌ അടുത്ത 
പദ്യം വെളിപ്പെടുത്തുന്നത്‌:- 


8. പരിപൂര്‍ണവയസ്സുള്ള നരനില്‍ ഗരിമാവിനെ 
അവരന്നരുളിച്ചെയ്ത മറയിങ്ങറിയിച്ചീടും. 
പരിപൂര്‍ണ വയസ്സുള്ള-സത്യസ്വരുപം പ്രാപിച്ചു പൂര്‍ണതയിലെത്തിയ; 
നരനില്‍-മനുഷ്യനില്‍; ഗരിമാവിനെ-തെളിയുന്ന മഹത്ത്വത്തെ; അവരന്നരു 
ളിച്ചെയ്ത-ആ മഹത്ത്വം പ്രാപിച്ച ഭൂഷിമാര്‍ രചിച്ച; മറയിങ്ങറിയിച്ചിടും-വേദം 
വ്യക്തമായി പറഞ്ഞുതരുന്നതാണ്‌. 
സത്യസ്വരുപം പ്രാപിച്ചു പൂര്‍ണതയിലെത്തിയ മനുഷ്യനില്‍ തെളിയുന്ന 
മഹത്ത്വത്തെ ആ മഹത്ത്വം പ്രാപിച്ച ഭൂഷിമാര്‍ രചിച്ച വേദം വ്യക്തമായി 
പറഞ്ഞു തരുന്നതാണ്‌. 


ജീവന്മുക്തന്റെ മാഹാത്മ്യം 

സന്ന്യാസമാണു ജീവന്മുക്തിക്കു വഴിതെളിക്കുന്നത്‌. പുറമേ കണ്ടാല്‍ 
ഒന്നുമില്ലാത്ത സാധുക്കളാണു ജീവന്മുക്തന്മാരായ സന്ന്യാസികളെന്നു 
തോന്നും. എന്നാല്‍ പ്രപഞ്ചത്തിനു മുഴുവന്‍ ആശ്രയമായ ബ്രഹ്മമാണു താന്‍ 
എന്നവര്‍ നിരന്തരം അനുഭവിക്കുന്നു എന്നാണു വേദം ഘോഷിക്കുന്നത്‌. 
ബ്രഹ്മത്തെ അറിയുന്നവര്‍ ബ്രഹ്മമായി ഭവിക്കുന്നു എന്നാണ്‌ ഉപനിഷത്‌ 
പ്രഖ്യാപനം. “അതു നീ തന്നെ; ഈ ആത്മാവു ബ്രഹ്മമാണ്‌; ഞാന്‍ ബ്രഹ്മ 
മാണ്‌; ശുദ്ധബോധമാണു ബ്രഹ്മം” എന്നിങ്ങനെയെല്ലാം അര്‍ഥം വരുന്ന മഹാ 


തിരുക്കുറള്‍ 765 


വാക്യങ്ങള്‍ ഉപനിഷത്തുകളിലുണ്ട്‌. ഇവയെല്ലാം ജീവന്മുക്തനായ 
സന്ന്യാസിയുടെ മഹത്ത്വം വിവരിക്കുന്നവയാണ്‌. ജീവന്മുക്തനായ സന്ന്യാസി 
തനിക്കിനി അറിയാനൊന്നുമില്ല, കിട്ടാനുമൊന്നുമില്ല, അറിയേണ്ടതൊക്കെയ 
റിഞ്ഞു, കിട്ടേണ്ടതൊക്കെ കിട്ടി എന്നിങ്ങനെ പൂര്‍ണതൃപ്തി അനുഭവിക്കു 
ന്നയാളാണ്‌. ഈ മഹത്ത്വം സത്യംകണ്ട സന്ന്യാസിക്കല്ലാതെ മറ്റാര്‍ക്കുണ്ടാ 
കാനാണ്‌? 


സന്ന്യാസികള്‍ സ്വതേ കോപമുള്ളവരല്ല. എങ്കിലും അധര്‍മത്തിന്റെ 
നേരെ അവര്‍ ചിലപ്പോള്‍ കോപിച്ചു എന്നുവരും. ആ കോപം പെട്ടെന്നു ശമി 
ക്കുമെങ്കിലും കടുത്തഫലം ഉളവാക്കിയെന്നുവരും. അതുകൊണ്ട്‌ 
സന്ന്യാസിയോട്‌ തെറ്റുചെയ്യുന്നതു സൂക്ഷിച്ചുവേണമെന്നു സൂചിപ്പിക്കുന്നു:- 


9. ഗുണമാം കുന്നേറിയങ്ങു നില്‍ക്കുന്ന മുനിമാരുടെ 
കോപം ക്ഷണികമെന്നാലും ഭൂവില്‍ ദുര്‍വാരമാമത്‌. 
ഗുണമാം കുന്നേറി-സകല മംഗളങ്ങളുടെയും കൊടുമുടിയിലെത്തി; 
അങ്ങു നില്‍ക്കുന്ന മുനിമാരുടെ-അവിടെത്തന്നെ ഉറച്ചുനില്‍ക്കുന്ന സത്യദര്‍ശി 
കളായ സന്ന്യാസിമാരുടെ; കോപം-അധര്‍മവിദ്വേഷം; ക്ഷണികമെന്നാലും-നി 
മിഷത്തിനുള്ളില്‍ ശമിക്കുന്നതാണെങ്കിലും; ഭൂവില്‍ ദുര്‍വാരമാമത്-ഇവിടെ 
കടുത്തഫലം ഉളവാക്കുന്നതായിരിക്കും. 
സകല മംഗളങ്ങളുടെയും കൊടുമുടിയിലെത്തി അവിടെത്തന്നെ ഉറ 
ച്ചുനില്‍ക്കുന്ന സത്ൃയദര്‍ശികളായ സന്ന്യാസിമാരുടെ അധര്‍മവിദ്വേഷം നിമി 
ഷത്തിനുള്ളില്‍ ശമിക്കുന്നതാണെങ്കിലും ഇവിടെ കടുത്ത ഫലം ഉളവാക്കു 
ന്നതായിരിക്കും. 


സന്ന്യാസിയുടെ കോപം 


സന്ന്യാസി സ്വാര്‍ഥലാഭത്തിനായി ഒരിക്കലും കോപിക്കാറില്ല. തനി 
ക്കായി ഇവിടെ ഇനി ഒന്നും നേടാനില്ലെന്നനുഭവിക്കുന്നയാളാണദ്ദേഹം. 
എന്തും സന്തോഷത്തോടെ സഹിക്കാന്‍ അദ്ദേഹത്തിനു കഴിവുണ്ട്‌. എങ്കിലും 
മറ്റുള്ളവരുടെ തെറ്റില്‍ ചിലപ്പോള്‍ സന്ന്യാസി കോപിച്ചെന്നുവരും. ആ കോപം 
നിമിഷംകൊണ്ടു ശമിച്ചെന്നും വരും. അതു തെറ്റുചെയ്യുന്നവരില്‍ കടുത്ത 
ഫലമുളവാക്കും. എങ്കിലും ഭാവിയില്‍ അവരെ സത്പഥത്തിലേക്കു തിരിച്ചു 
വിടുന്ന ഒരനുഗ്രഹമായി അതു തീരുകയും ചെയ്യും. ഇത്തരം സംഭവങ്ങള്‍ 
പുരാണങ്ങളില്‍ വേണ്ടുവോളം കാണാം. നൂറശ്വമേധം നടത്തി ഇന്ദ്രപദം കര 
സ്ഥമാക്കിയ നഹുഷന്‍ കാമാര്‍ത്തിമുലം പെട്ടെന്ന്‌ അഗസ്ത്യശാപമേറ്റ്‌ പെരു 
മ്പാമ്പായി പതിക്കാനിടയായ കഥ പ്രസിദ്ധമാണല്ലോ. ഇങ്ങനെ പലതും. അതു 
കൊണ്ട്‌ സത്യദര്‍ശികളായ സന്ന്യാസിമാരുടെ സാന്നിധ്യത്തില്‍ വളരെ 
സൂക്ഷിച്ചു വേണം പെരുമാറാനെന്നു താല്‍പ്പര്യം. 


ര്രാഹ്മണകുലത്തില്‍ ജനിച്ചയാളല്ല, (ബഹ്മത്തെയറിയുന്ന 
സന്ന്യാസിയാണു ബ്രാഹ്മണന്‍ എന്നു വെളിപ്പെടുത്തിക്കൊണ്ട്‌ സത്യ 
ദര്‍ശിയായ കവി സന്ന്യാസിമഹത്ത്വ വിവരണം ഉപസംഹരിക്കുന്നു:- 


766 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


10. സര്‍വ്വപ്രാണിയിലും തുല്യകൃപപൂണ്ടു നടക്കയാല്‍ 
അന്തണന്മാരെന്നു ചൊല്ലേണ്ടതു സന്ന്യാസിമാരെയാം. 
സര്‍വ്പ്രാണിയിലും-എല്ലാ ജീവികളിലും; തുല്യകൃപപൂണ്ടു നടക്ക 
യാല്‍-ഒരേ ഈശ്വരാംശം ദര്‍ശിച്ചു കാരുണ്യനിധിയായി വര്‍ത്തിക്കുന്ന; സന്ന്യാ 
മാരെയാം-സന്ന്യാസിമാരെയാണ്‌; അന്തണന്മാരെന്നു ചൊല്ലേണ്ടത്‌-ബ്രാഹ്മ 
ണര്‍ എന്നു വിളിക്കേണ്ടത്‌. 
എല്ലാ ജീവികളിലും ഒരേ ഈശ്വരാംശം ദര്‍ശിച്ചു കാരുണ്യനിധിയായി 
വര്‍ത്തിക്കുന്ന സന്ന്യാസിമാരെയാണു ബ്രാഹ്മണര്‍ എന്നു വിളിക്കേണ്ടത്‌. 


ആരാണ്‌ ്രാഹ്മണന്‍? 


ബ്രഹ്മത്തെയറിയുന്നയാള്‍ ബ്രാഹ്മണന്‍ എന്നാണു ്രാഹ്മണപദത്തി 
നര്‍ഥം. എല്ലാ പ്രപഞ്ചഘടകങ്ങളിലും ഒരുപോലെ അകവും പുറവും നിറ 
ഞ്ഞിരിക്കുന്ന സത്യവസ്തുവാണു ബ്രഹ്മം. ബ്രഹ്മത്തെ അറിയുന്നയാള്‍ എല്ലാ 
പ്രാണികളിലും ഈശ്വരനെ കാണുന്നു. അതുകൊണ്ട്‌ അദ്ദേഹത്തിന്‌ ഒരു 
ജീവിയോടും വിദ്വേഷമില്ല. എല്ലാവരോടും സരഹൃദമേയുള്ളു. ആരിലും 
കാരുണ്യം ചൊരിയാന്‍ സന്നദ്ധനാണു സന്ന്യാസി. അപ്പോള്‍ ബ്രഹ്മദര്‍ശനം 
നേടി സര്‍വത്ര കരുണാമയനായിക്കഴിയുന്ന സന്ന്യാസിയാണ്‌ യഥാര്‍ഥത്തില്‍ 
ബ്രാഹ്മണന്‍. ബ്രാഹ്മണകുലത്തില്‍ ജനിച്ചു എന്നുവച്ച്‌ ജാതിമതഭേദചിന്ത 
കള്‍ പുലര്‍ത്തി വിദ്വേഷംപുണ്ടു കര്‍മബദ്ധനായി അലയുന്ന ഒരാള്‍ എങ്ങനെ 
ബ്രാഹ്മണനാകും? അതാലോചിക്കുമ്പോള്‍ യഥാക്രമം തമിഴ്നാട്ടിലും കേര 
ളത്തിലും ജീവിച്ചിരുന്ന രണ്ടു മഹാബ്രാഹ്മണരാണ്‌ തിരുവള്ളുവരും ശ്രീനാ 
രായണഗുരുദേവനും, തിരുവള്ളുവര്‍ വേദസാരമായ തിരുക്കുറള്‍ രചിച്ചു. 
ശ്രീനാരായണഗുരുദേവന്‍ അതിലെ മുപ്പതു കുറളുകള്‍ തികഞ്ഞ അനുഭവ 
മാധുര്യത്തോടെ ഭാഷാന്തരപ്പെടുത്തി നമ്മെ അനുഗ്രഹിച്ചു. ഈ രണ്ടു 
മഹാബ്രാഹ്മണന്മാരുടെയും പാദങ്ങളില്‍ നമുക്കു സാഷ്ടാംഗം പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ക 


ഗദ്യകൃതികള്‍ 


ചിജ്ജഡചിന്തനം 


അണു മുതല്‍ ആനവരെ ഉള്ളവയൊക്കെ ഇളകിനടക്കുന്നതും പുല്ലു 
മുതല്‍ ഭൂരുഹപര്യന്തം നിലയില്‍ നില്‍ക്കുന്നതുമാകുന്നു. എന്നുവേണ്ട 
നമ്മുടെ കണ്ണു, മൂക്കു മുതലായ ഇന്ദ്രിയങ്ങളില്‍ നിന്നും ര്രഹ്മം വരെ 
ഒക്കെയും ചിത്തും മണ്ണിന്നുതൊട്ടു മുലാതിരസ്കരണി വരെ കാണപ്പെടുന്ന 
തൊക്കെയും ജഡവും ആകുന്നു. ഈ ഇരു പിരിവുകളിലുമായി സൂത്രത്തില്‍ 
കോര്‍ത്തിട്ടിരിക്കുന്ന മണികള്‍പോലെ എല്ലാവകയും അടങ്ങിക്കിടക്കുന്നു. ഈ 
ഇരു പിരിവുകളിലുമുള്ള പണ്ടങ്ങളെയൊക്കെയും അറിയിക്കുന്നതിനു പുറ 
പ്പെടുന്ന നാമഭേദം ഒന്ന്‌. ഇവകളില്‍ നിന്നും ആത്മികമായും ഭതികമായും 
വെളിപ്പെടുന്ന ശബ്ദഭേദം ഒന്ന്‌. ഇതു രണ്ടും ചെവിയിലും താനാശ്രയിച്ചിരി 
ക്കുന്ന പണ്ടം ഇന്നതെന്നുള്ള സൂചനയോടുകൂടി വരുന്ന സ്പര്‍ശഭേദം 
ത്വക്കിലും സൂര്യന്‍, ചന്ദ്രന്‍, അഗ്നി മുതലായ ജ്യോതിസ്സുകള്‍ എന്നല്ല, ഇവ 
കളെക്കൊണ്ടു ശോഭിക്കുന്ന സകല പദാര്‍ഥങ്ങളെയും ഏന്തിക്കൊണ്ടു 
നില്‍ക്കുന്ന വര്‍ണഭേദം കണ്ണിലും മുന്തിരിങ്ങാപ്പഴം മുതലായ രസവര്‍ഗങ്ങളെ 
ഉള്ളില്‍ അടക്കിക്കൊണ്ടുവരുന്ന രസഭേദം നാവിലും താനിരുന്നിളകിവരുന്നത്‌ 
ഇന്നതില്‍നിന്നാണെന്നു ആ ഗന്ധ്രദവ്യത്തെ അറിയിക്കുന്ന തന്ത്രത്തോടു 
കൂടി വരുന്ന ഗന്ധഭേദം മൂക്കിലുമായി അടങ്ങിയിരുന്നറിയപ്പെടുന്നു എന്നു 
ള്ളത്‌ സ്പഷ്ടമാകുന്നു. എന്നാല്‍ ഈ ശബ്ദാദിവിഷയം അഞ്ചും ശ്രോത്രം 
മുതലായ ഇന്ദ്രിയങ്ങളില്‍നിന്ന്‌ അപ്പോഴപ്പോള്‍ തള്ളി വെളിയില്‍ വന്നിരു 
ന്ന്‌ കാണുന്നതോ അതല്ല ഭൌതികമായി വെളിയില്‍ നില്‍ക്കുമ്പോള്‍ അതില്‍ 
ഇന്ദ്രിയങ്ങള്‍ വന്നുപറ്റി അറിയുന്നതോ എന്നു നോക്കിയാല്‍, ഭതികമായി 
വെളിയില്‍ നില്‍ക്കുമ്പോള്‍ ഇന്ദ്രിയങ്ങള്‍ വന്നുപറ്റി അറിയപ്പെടുന്നുവെങ്കില്‍ 
ഇതൊരു അസംഭവം തന്നെ. എങ്ങനെയെന്നാല്‍ നമ്മാല്‍ കാണപ്പെടുന്ന ഈ 
കുടം ഉണ്ടായിട്ടിപ്പോള്‍ ഉദ്ദേശം ഒരു വര്‍ഷത്തിലധികമായിരിക്കുമെന്നു തോന്നു 
ന്നു. എന്നാല്‍ കാണുന്ന ക്ഷണത്തില്‍ ഉദിച്ചു വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ 
കുടം കാണുന്നതിനു മുന്‍പില്‍ ഇല്ലായിരുന്നു എന്നല്ലാതെ ഉണ്ടായിരുന്നു 
വെന്നുള്ളത്‌ ശുദ്ധ അസംബന്ധംതന്നെ. അങ്ങനെയല്ല നാം കണ്ടില്ല എന്നേ 
യുള്ളൂ, കുടം ഉണ്ടായിരുന്നു, എങ്കില്‍ ഇത്‌ ഈ കുടത്തില്‍ കാണുന്ന പഴക്ക 
ത്തില്‍നിന്നും തള്ളി വരുന്നതിലൊരു വ്യവഹാരമാണ്‌. ഇതു നില്‍ക്കട്ടെ, 
നമ്മാല്‍ കാണപ്പെടുന്ന കുടം നാമില്ലാത്ത ദിക്കില്‍ ഇല്ലായിരുന്നു എന്നല്ലാതെ 
ഉണ്ടായിരുന്നുവെന്നു പറഞ്ഞുകൂടാ. അതല്ലാ ഉണ്ടായിരുന്നുവെങ്കില്‍ അവിടെ 


77-2003 49 


770 ശ്രീനാരായണ ഗുരുദേവക്ൃയതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


അപ്പോള്‍ കണ്ടതിലൊരാളും കൂടി വേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ കാണുന്ന 
ദിക്കില്‍ കണ്ടവനുണ്ടെന്നല്ലാതെ കാണാത്ത ദിക്കില്‍ കണ്ടവനുണ്ടായിരുന്നു 
എന്നു പറയുന്നത്‌. അങ്ങനെ കണ്ടവനില്ല എങ്കില്‍ കാണപ്പെടുന്നതുമില്ല. 
അപ്പോള്‍ ഈ കുടം ഇതിനു മുന്‍പില്‍ ഇല്ലാതിരുന്നുവെന്നും ഇപ്പോള്‍ ഈ 
ക്ഷണത്തില്‍ ഉദിച്ചു വിളങ്ങുന്നു എന്നും വെളിവാകുന്നു. ഇങ്ങനെ കുടം 
തന്നെ ഇല്ലാതിരിക്കുമ്പോള്‍ കുടത്തില്‍നിന്നും തള്ളിവരുന്ന ഈ കുടം 
ഉണ്ടായിട്ട്‌ ഒരു വര്‍ഷത്തിലധികമായിരിക്കുന്നു എന്നുള്ള വ്യവഹാരം എങ്ങനെ 
നിലനില്‍ക്കുന്നു. അതല്ലാ ഇന്നപ്പോള്‍ നിര്‍മിതമായ ഇന്നയിന്ന ലക്ഷണങ്ങ 
ളോടുകൂടിയിരിക്കുന്ന ഒരു കുടം ഇന്നദിക്കിലിരിക്കുന്നു എന്നിങ്ങനെ നാം 
ഒരാപ്തനില്‍നിന്നു ഗ്രഹിച്ചുകൊണ്ടുവന്നു. ഇതാ ഇപ്പോള്‍ ആ അടയാളങ്ങ 
ളോടുകൂടിയ ഈ കുടത്തെ കാണുന്നു. അതുകൊണ്ടാണ്‌ അന്നുതൊട്ടിന്നു 
വരെയുള്ള അളവെടുത്തുനോക്കിയതില്‍ ഇപ്പോള്‍ ഈ കുടം ഉണ്ടായിട്ടു ഒരു 
സംവത്സരത്തിലധികമായിരിക്കുന്നു എന്നു പറയുന്നതെങ്കില്‍ അതും ഈ കുട 
ത്തില്‍നിന്നും ഇപ്പോള്‍ തള്ളിവരുന്നതല്ലാതെ മേല്‍പ്രകാരം ഇതിനുമുമ്പില്‍ 
ഇല്ലായിരുന്നു എന്നുതന്നെ പറയണം. അതല്ല നാംതന്നെ പണ്ടൊരിക്കല്‍ 
കണ്ടിരുന്ന കുടമാണ്‌ ഇത്‌. അന്നു കണ്ടിട്ടുള്ള അടയാളങ്ങള്‍ എല്ലാം ഇതാ 
ഇതില്‍ കാണുന്നു. ആ കുടംതന്നെ ഈ കുടം. അതുകൊണ്ടാണ്‌ ഈ കുടം 
ഉണ്ടായിട്ടിപ്പോള്‍ ഒരു സംവത്സരത്തിലധികമായിരിക്കുന്നു എന്നു പറയുന്നു 
വെങ്കില്‍ ഇപ്പോള്‍ നമ്മോടുകൂടിയിരിക്കുന്ന ഈ കുടം അപ്പോള്‍ ഇതുപോലെ 
നമ്മോടുകൂടി ഇരുന്നിരുന്നു എന്നും ഇടയില്‍ നശിച്ച്‌, ആ ശുദ്ധശുന്യത്തില്‍ 
നിന്നും ഇങ്ങനെ നമ്മോടുകുടി പൊങ്ങിയിരിക്കുന്നു എന്നു വ്യവഹാരം നേരി 
ടുന്നു. അപ്പോള്‍ നാം ഇല്ലാതിരുന്ന ശുന്യത്തിന്റെ അപ്പുറമുള്ള കഥയെ നാം 
ഇവിടെ പ്രസംഗിക്കുന്നത്‌ ശ്രമംകൊണ്ടു തന്നെയെന്നു വരുന്നു. അല്ലെങ്കില്‍ 
നമ്മുടെ പൂര്‍വജന്മത്തിലുള്ള കഥയുടെ ജ്ഞാപകം നമുക്കിപ്പോള്‍ ഉണ്ടായി 
രിക്കണം. അതില്ലല്ലോ. എന്നാല്‍ അതുപോലെ തന്നെ ഇതും ആലോചിച്ചു 
നോക്കുമ്പോള്‍ അറിയാം. അതല്ല സുഷുപ്തിയില്‍ നിന്നു ഉണര്‍ന്നു വരു 
മ്പോള്‍ ആ സുഷുപ്തിയുടെ പൂര്‍വാവസ്ഥയിലുള്ള ജ്ഞാപകം ഉണ്ടുയിരി 
ക്കുന്നതുപോലെയെങ്കില്‍ അതു വന്ധ്യയുടെ പുത്രന്‍ ഇല്ലെന്നു പറയുമ്പോള്‍, 
അല്ല അവന്‍ ശശവിഷാണം പോലെ ഉള്ളവനാണെന്നു പറയുമ്പോലെ 
തീരുന്നു. 

ഇങ്ങനെ ഒന്നും അല്ലാ എങ്കില്‍ പിന്നെ എങ്ങനെയാണ്‌ ഈ കുടത്തില്‍ 
ഇപ്രകാരം ഭൂതകാലവ്യവഹാരം നേരിട്ടിരിക്കുന്നത്‌ എന്ന്‌ ചോദിച്ചാല്‍ ഈ 
വര്‍ത്തമാനക്ഷണത്തില്‍ കുടമുണ്ടായി ഈ വിധത്തിലിരിക്കുന്നതിന്‌ അവ 
കാശം ഇല്ലല്ലോ എന്നുള്ള ഈഹം ഉള്ളില്‍ നിന്നും തള്ളി വെളിയില്‍ വന്നു 
കുടത്തില്‍ വീണു; ഇതില്‍ പൂര്‍വകാലീനമായ വ്യവഹാരത്തെ തൊടുത്തു 
ഇങ്ങനെ അസംബന്ധമായി വ്യവഹരിക്കുന്നതല്ലാതെ വേറെ ഒന്നും അല്ലാ. 
അത്‌ എങ്ങനെ എന്നാല്‍ സ്വപ്നത്തില്‍ നാം ഒരു വൃക്ഷത്തെ കണ്ടു ചെന്നു 
അടുത്തു നിന്നുകൊണ്ട്‌, ഹാ! ഈ വൃക്ഷം ഉണ്ടായിട്ടിപ്പോള്‍ ഒരു നൂറു സംവ 
ത്സരത്തിലധികമായിരിക്കുന്നു എന്നു ഉദ്ദേശിക്കുന്നുവെങ്കിലും ഇപ്പോള്‍ 


ഛിജ്മജവഡചിന്തനം ഗദ്യം 771 





നോക്കിയാല്‍ ഇന്നലത്തെ സ്വപ്നത്തിലുള്ള വൃക്ഷത്തില്‍ കണ്ട നൂറു സംവ 
ത്സരത്തിന്റെ പഴക്കം അസംബന്ധമെന്നും വൃക്ഷം അപ്പോള്‍ സ്വപ്നദൃഷ്ടി 
യില്‍നിന്നും വെളിയില്‍ തള്ളി വന്നിരുന്നു കണ്ടെതെന്നും സ്വപ്നം ഭാതിക 
മായി വെളിയി ലുണ്ടായിരു ന്നതല്ലെന്നും വെളിവാകുന്നു. അതുപോലെ ഈ 
കുടവും ഇപ്പോള്‍ കണ്ണില്‍ നിന്നും വെളിയില്‍ തള്ളിയിരുന്നു കാണുന്നത 
ല്ലാതെ ഭാതികമായി വെളിയിലിരിക്കുന്നതല്ല എന്നു വിശദമാകുന്നു. ഇനി 
ഇതുപോലതന്നെ മറ്റുള്ള വിഷയങ്ങളും അതാത്‌ ഇന്ദ്രിയങ്ങളില്‍ നിന്നും 
അപ്പോഴപ്പോള്‍ വെളിയില്‍ തള്ളിവരുന്നു എന്നുള്ളത്‌ പറയണമെന്നില്ലല്ലോ. 
ഹാ! കൊള്ളാം ശരി, ഇപ്പോള്‍ ശരീരാദി സകല പ്രപഞ്ചവും ഉള്ളില്‍ നിന്നും 
വെളിയില്‍ തള്ളി വരുന്നു എന്നുള്ളതു നല്ലവണ്ണം അനുഭവമായി എങ്കിലും 
ഇതിനും ഒരു സംശയം കൂടിയിരിക്കുന്നു. 

അതെന്തെന്നാല്‍ തേ ജോമയങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളില്‍ നിന്ന്‌ 
തമോമയങ്ങളായ വിഷയങ്ങള്‍ വരുന്നുവെങ്കില്‍ സൂര്യങ്കല്‍ നിന്നും ഇരുളു 
പൊങ്ങിവരുന്നു എന്നുള്ള വിരോധം നേരിടുന്നു. അതുകൊണ്ട്‌ അങ്ങനെ 
പറഞ്ഞുകൂടാ. പിന്നെ ഇന്ദ്രിയങ്ങളോടുകൂടി വരുന്നതിന്‌ വല്ലതും ന്യായ 
മുണ്ടോ എന്നു നോക്കിയാല്‍ അതും കാണുന്നില്ല. എന്തെന്നാല്‍ അങ്ങനെ 
യെങ്കില്‍ ഇരുളും വെളിവും കടി ഒരു ദിക്കിലിരുന്നു ഒരുസമയം പൊങ്ങിവ 
രുന്നു എന്നു പറയണം. അതു ഒരിക്കലും നടപ്പുള്ളതുമല്ല. അയ്യോ! ഇത്‌ 
എന്തോന്ന്‌ ഇന്ദ്രജാലമാണ്‌ ഈ പ്രപഞ്ചം. വെളിയില്‍ കാണുന്നതുമല്ല. ഇന്ദ്രി 
യങ്ങളില്‍ നിന്നും തള്ളിവരുന്നതുമല്ല. ഇന്ദ്രിയങ്ങളോടു കൂടി വരുന്നതുമല്ല 
പിന്നെ എങ്ങനെയാണിപ്രകാരം നിര്‍ഹേതുകമായി കാണപ്പെടുന്നതെന്ന്‌ 
ചോദിച്ചാല്‍ അത്‌ അവിചാരദശയില്‍ കാനല്‍ജലംപോലെ തോന്നുന്നതല്ലാതെ 
വിചാരിച്ചുനോക്കുമ്പോള്‍ ഇതെല്ലാം ശുദ്ധചിത്തായിത്തന്നെ വിളങ്ങുന്നു. അത്‌ 
എങ്ങനെയെന്നാല്‍ ഒരു കയറ്റിന്‍കണ്ടത്തില്‍ കല്‍പിതമായിരിക്കുന്ന നാഗം 
വെളിച്ചംവരുമ്പോള്‍ അധിഷ്ഠാനമായ ആ കയറ്റില്‍ തന്നെ മറയും. അപ്പോള്‍ 
മുമ്പില്‍ ഇത്‌ നാഗം എന്നിങ്ങനെ ഇദംവ്ൃത്തിയാല്‍ ഗ്രഹിക്കപ്പെട്ടിരുന്ന കല്‍പ 
നാനാഗത്തില്‍ നിന്നു വിട്ടു കണ്ണ്‌ ആ കയറ്റില്‍തന്നെ പറ്റിനിന്നു വിളങ്ങുന്ന 
തുപോലെ അവിചാരദശയില്‍ കാണപ്പെടുന്ന ഈ ശരീരാദി പ്രപഞ്ചം മുഴു 
വനും ഇപ്രകാരം നിഷ്കാരണമായി അഖണ്ഡചിന്മാത്രമായിരിക്കുന്ന 
ബ്രഹ്മത്തില്‍ ഇരിക്കുന്നതിന്‌ ഒരിക്കലും അവകാശമില്ല എന്നിങ്ങനെ ചിന്തി 
ച്ചുചിന്തിച്ചുണ്ടാകുന്ന ബോധോദയത്തില്‍ ഇതൊക്കെയും അധിഷ്ഠാനമായ 
ബ്രഹ്മത്തില്‍ തന്നെ മറയുന്നു. അപ്പോള്‍ ഇതു മുമ്പില്‍ കണ്ടിരുന്ന കല്‍പിത 
പ്രപഞ്ചത്തില്‍ നിന്നും വിട്ടു നിരധാരമായിരിക്കുന്ന ഇദംവൃത്തി ഈര്‍ധ മുഖി 
യായി ജീവബോധത്തോടുകൂടെ അഖണ്ഡചിത്തില്‍ ലയിച്ചു ചിത്തുമാത്രമായി 
വരുന്നു. പിന്നെയും പൂര്‍വ വാസനകള്‍ പെരുത്തുപണ്ടത്തെപ്പോലെ പ്രപഞ്ചം 
തോന്നും. ഇതും മേല്‍പ്രകാരം ആപാദചുഡം ചിന്തിച്ചു ചിത്തത്തിലൊടുക്കി 
ചിത്തായി നില്‍ക്കണം. ഇങ്ങനെ ചെയ്തുചെയ്തു വരുമ്പോള്‍ അശുദ്ധ 
വാസന ക്ഷയിച്ചു ആധാരമില്ലാതെ ശുദ്ധവാസനയില്‍ തന്മാത്രയില്‍തന്നെ 
അടങ്ങി ഈ രണ്ടു വാസനകളിലും ബന്ധിച്ചിരുന്ന അഹങ്കാരിയും കെട്ട്‌ 


772 ശശീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം Il 


പൂര്‍ണമായി നില്‍ക്കും. ഈ സ്ഥാനം ചിത്തും അല്ല, ജഡവും അല്ല, സത്തും 
അല്ല, അസത്തും അല്ല, സുഖദുഃഖാദികളായ ദന്ദ്വങ്ങള്‍ ഒന്നും അല്ല. ഇങ്ങനെ 
അനിര്‍വചനീയമായിരിക്കുന്ന ഇതില്‍ നിന്നു സൃഷ്ട്യാദികള്‍ നടന്നും കൊണ്ടി 
രിക്കുന്നതുതന്നെ ആശ്ചര്യം. ഇതിന്റെ മാഹാത്മ്യം അല്‍പബോധികളായ 
ആത്മാക്കള്‍ എന്തറിയുന്നു? 


ഹാ! ജയ ജയ നടേശ! നടേശ! നടേശ 


വ്യാഖ്യാനം 


ഈ ജഗത്തിനെ ചിത്തെന്നും ജഡമെന്നും ആദ്യം രണ്ടായി പിരിച്ചു 
കാണിച്ചിട്ട്‌ ചിത്തു സ്ത്യമെന്നും ജഡം അസത്യമെന്നും തെളിയിക്കുകയാണ്‌ 
ഈ കൃതിയുടെ ലക്ഷ്യം. ബോധമാണ്‌ ചിത്ത്‌. ചരങ്ങളും അചരങ്ങളും ചേര്‍ന്ന 
താണ്‌ ജഗത്ത്‌. അണു മുതല്‍ ആനവരെ ചരങ്ങൾ. പുല്ലു മുതല്‍ ഭൂരുഹം 
വരെ അചരം ഭൂരുഹം-വൃക്ഷം. ഇങ്ങനെ ചരാചരമായ ജഗത്തിനെ 
ചിത്തെന്നും ജഡമെന്നും രണ്ടായി തിരിക്കാം. അറിവിനെ ഉണ്ടാക്കുന്നതു 
ചിത്ത്‌. അതുകൊണ്ട്‌ കണ്ണ്‌, മുക്ക്‌ മുതലായ ഇന്ദ്രിയങ്ങളില്‍ കൂടി അറിയുന്ന 
ബോധം മുതല്‍ ലോകമാകെ നിറഞ്ഞുനില്‍ക്കുന്ന അഖണ്ഡബോധമായ 
ബ്രഹ്മം വരെ ചിത്ത്‌. അറിവൊന്നുമില്ലാതെ വെറും അറിയപ്പെടുന്നതായി 
മാത്രം കാണപ്പെടുന്നതു ജഡം. മണ്ണു മുതല്‍ ്രഹ്മത്തെ മൂടുന്ന മായയുടെ 
മൂടുപടം വരെ എല്ലാം ജഡം. മുലാതിരസ്കരണി-മായയുടെ മൂടുപടം. ര്രഹ്മം 
മായയുടെ മൂടുപടം ധരിച്ചാണു പ്രപഞ്ചസൃഷ്ടിയാരംഭിക്കുന്നത്‌. ഈ മൂടു 
പടത്തിന്റെ അല്‍പരൂപമാണ്‌ ഉറക്കത്തില്‍ ജീവനെ മൂടുന്ന ഇരുണ്ട മറ. നൂലില്‍ 
കോര്‍ത്തിരിക്കുന്ന രത്നങ്ങള്‍ പോലെ ചിത്താകുന്ന നൂലില്‍ കോര്‍ത്തിരി 
ക്കുന്നവയാണ്‌ എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും. സുധ്രം-നൂല്‍, മണി-രത്നം. 
എന്നാല്‍ ജഡങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും ചെവി, തൊലി, കണ്ണ്‌, 
നാക്ക്‌, മൂക്ക്‌ എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളില്‍ ഒതുങ്ങുന്നു എന്നു കാണേണ്ട 
താണ്‌. ജഡപ്രപഞ്ചം എത്ര വലുതായാലും അറിയാന്‍ ഈ അഞ്ചുപകരണ 
ങ്ങളേ ഉള്ളല്ലോ. ആത്മികശബ്ദം-അനാഹതധ്വനികളും പ്രണവധ്വനിയും. 
ത്വക്ക്‌-തൊലി, ജേ യാതിസ്സുകള്‍-പ്രകാശങ്ങള്‍, വര്‍ണഭേദം-നിറഭേദം, രസഭേ 
ദം-രുചിഭേദം, തന്ത്രം-ഉപായം. 


പുറമേയുള്ള ജഡവിഷയങ്ങള്‍ക്കും ഇന്ദ്രിയങ്ങള്‍ക്കും തമ്മില്‍ വിട്ടുമാ 
റാത്ത ബന്ധം കാണുന്നതുകൊണ്ട്‌ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 
പുറമേയുള്ള വിഷയങ്ങള്‍ യഥാര്‍ഥത്തില്‍ ഉള്ളവ ഇന്ദ്രിയങ്ങള്‍ക്കനുഭവപ്പെ 
ടുകയാണോ? അതോ ഇന്ദ്രിയങ്ങള്‍ പുറമേയുള്ള വിഷയങ്ങളെ ഉണ്ടാക്കി 
ത്തീര്‍ക്കുകയാണോ? പച്ചക്കണ്ണാടിയില്‍കൂടി നോക്കിയാല്‍ പുറമേ പദാര്‍ഥ 
ങ്ങള്‍ പച്ചയായിക്കാണപ്പെടും. ഇവിടത്തെ പച്ചനിറം കണ്ണാടിയുണ്ടാക്കുന്ന 
താണ്‌. അതു പോലെ സൂര്യന്‍, ചന്ദ്രന്‍, കുടം, വസ്ത്രം തുടങ്ങി വെളിമേ 
കാണപ്പെടുന്നവ വെറും ഇന്ദ്രിയങ്ങളുടെ സൃഷ്ടിയാണെന്നു കരുതാമോ 
എന്നാണ്‌ സംശയം. ഈ രണ്ടു പക്ഷമുള്ളതില്‍ നമുക്കാദ്യത്തെ പക്ഷം പരി 


ചിജ്ജഡച്ിന്തനം ഗദ്യം 773 


ശോധിക്കാം. പുറമേ യഥാര്‍ഥത്തില്‍ ഉള്ളവയാണ്‌ വിഷയങ്ങള്‍ എന്നെങ്ങനെ 
പറയാന്‍ കഴിയും? ഇന്ദ്രിയംകൊണ്ടനുഭവിക്കാതിരിക്കുമ്പോള്‍ വിഷയം ഉണ്ടെ 
ന്നുള്ളതിനു തെളിവില്ലല്ലൊ. ഒരു കുടം ഒരു വര്‍ഷമായി നിലവിലുണ്ട്‌ എന്നു 
നാം പറയുന്നു. ഇതെങ്ങനെ പറയാന്‍ കഴിയും? കാണുമ്പോള്‍ കുടമുണ്ടെന്നു 
പറയാമെന്നല്ലാതെ കാണാതിരിക്കുമ്പോള്‍ കുടമുണ്ടെന്നുള്ളതിനു തെളിവി 
ല്ലല്ലോ. ഒരാള്‍ കാണുന്നില്ലെങ്കിലും മറ്റൊരാള്‍ കാണുന്നു എന്നു പറഞ്ഞു 
കൂടെ? ഇന്ദ്രിയം എന്ന ഒരുപകരണം ഉപയോഗിക്കുമ്പോള്‍മാത്രം ആര്‍ക്കാ 
യാലും ഉണ്ടെന്നനുഭവപ്പെടുന്ന ഒന്ന്‌ ആ ഉപകരണം ഉപയോഗിക്കാത്തപ്പോഴും 
ഉണ്ടെന്നുള്ളതിനു തെളിവില്ലല്ലോ. നമ്മള്‍ കാണാത്തപ്പോള്‍ മറ്റൊരാള്‍ കണ്ടു 
എന്നതു യുക്തിയുക്തമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അയാള്‍ കണ്ടപ്പോള്‍ 
നാം കാണാത്തതുകൊണ്ട്‌ ആ കണ്ടയാള്‍ തന്നെ നമുക്കില്ല. പിന്നെയാണോ 
അയാള്‍ കണ്ട കുടം? അതുകൊണ്ടു പുറമേ കാണപ്പെടുന്നതൊന്നും കാണാ 
തിരിക്കുമ്പോള്‍ ഉണ്ടെന്നുള്ളതിനു തെളിവില്ലെന്നു സിദ്ധമായി. അതുകൊണ്ട്‌ 
പുറമേ യഥാര്‍ഥത്തില്‍ ഉള്ളവയാണനുഭവപ്പെടുന്നതെന്നു പറകവയ്യ. 


വ്യവഹാരം-പറച്ചില്‍, ആപ്തന്‍-വിശ്വസനീയന്‍, നാം ഇല്ലായിരുന്ന- 
കുടവുമായി നമുക്കു ബന്ധമില്ലാതിരുന്ന, ജ്ഞാപകം-ഓര്‍മ, സുഷുപ്തി-ഉ 
റക്കം. ഒരിന്ദ്രിയംകൊണ്ടനുഭവിക്കുമ്പോള്‍ കാണുന്നതെന്തും ആ ഉപകരണം 
ഉണ്ടാക്കുന്ന ഭ്രമമായേ കണക്കാക്കാന്‍ പറ്റു. കാണാത്തപ്പോഴും അതുണ്ടെ 
ന്നുള്ളതിനു ആ വാക്ക്‌ തെളിവല്ല. എത്ര വലിയ വിശ്വസനീയന്‍ പറഞ്ഞാലും 
അദ്ദേഹം കണ്ടപ്പോള്‍ കണ്ടു എന്നല്ലാതെ കാണാതിരുന്നപ്പോള്‍ അതുണ്ടാ 
യിരുന്നു എന്നതിനു തെളിവില്ല. ഇനി ഒരാള്‍ തന്നെ ഒരിക്കല്‍ കണ്ടിട്ടു കുറേ 
ക്കാലം കഴിഞ്ഞു വീണ്ടും കണ്ടുവെന്നിരിക്കട്ടെ. കാണാതിരുന്ന ഇടക്കാലത്ത്‌ 
ആ പദാര്‍ഥം ഉണ്ടായിരുന്നു എന്നതിനുതെളിവില്ല. ഒരുപകരണം ആരെപ്പോള്‍ 
ഉപയോഗിക്കുന്നുവോ അപ്പോള്‍ ഉള്ളതായി ഭ്രമം വരുന്നു. ഉപകരണം ഇല്ലാ 
ത്തപ്പോഴും ആ ഭ്രമം നിലനില്‍ക്കുന്നു എന്നതിനു തെളിവില്ല. ഒരാള്‍ ഭൂതക്ക 
ണ്ണാടി ഉപയോഗിച്ചു പദാര്‍ഥങ്ങളെ എത്രയോ ഇരട്ടി വലിപ്പത്തില്‍ കാണു 
ന്നു. അയാള്‍ എപ്പോള്‍ ആ ഭൂതക്കണ്ണാടി ഉപയോഗിച്ചാലും അങ്ങനെ കാണും. 
ആ ഭൂതക്കണ്ണാടി മറ്റൊരാള്‍ ഉപയോഗിച്ചാലും അങ്ങനെ കാണും. ഇതിനര്‍ഥം 
ഭൂതക്കണ്ണാടിയില്ലാത്തപ്പോഴും അതങ്ങനെ കാണപ്പെടുമെന്നാണോ? അതു 
പോലെ ഇന്ദ്രിയങ്ങളെല്ലാം വെറും ഉപകരണങ്ങളാണെന്നോര്‍ക്കേണ്ടതാണ്‌. 
ഉപകരണങ്ങള്‍ ഉണ്ടാക്കുന്ന അനുഭവം ഭ്രമമായതുകൊണ്ടാണ്‌ പൂര്‍വജന്മത്തെ 
സ്മരിക്കാന്‍ കഴിയാത്തത്‌. മരണത്തോടെ ഉപകരണങ്ങള്‍ക്കു മാറ്റം വന്നു 
പുതിയ അനുഭവങ്ങളില്‍ മോഹിച്ചു പോകാന്‍ ഇടയാകുന്നു. ഉറങ്ങി ഉണരു 
മ്പോള്‍ ഉപകരണങ്ങള്‍ക്ക്‌ അല്‍പവും മാറ്റമില്ലാത്തതു കൊണ്ട്‌ ഉറക്കത്തിനു 
മുന്‍പുള്ളത്‌ ഓര്‍മിക്കാന്‍ കഴിയുന്നു. എന്നാല്‍ മുന്‍പുള്ളതുപോലെതന്നെ 
പിന്‍പുള്ളതും (്രമമാണെന്നോര്‍ക്കേണ്ടതാണ്‌. വന്ധ്യാപുര്രന്‍-മലടിയുടെ 
മകന്‍, ശശവിഷാണം-മുയലിന്റെ കൊമ്പ്‌, ഇവ രണ്ടും ഇല്ലാത്തതാണല്ലോ. 


ഇങ്ങനെ പുറമേ കാണപ്പെടുന്നതൊക്കെ ഭ്രമാനുഭവങ്ങളാണെങ്കില്‍ 
പദാര്‍ഥങ്ങള്‍ക്കു കാലപ്പഴക്കവും മറ്റും അനുഭവപ്പെടുന്നതോ? ഭ്രമാനുഭവത്തെ 


774 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണഡ്യാഖ്യമനം - ഭാഗം 77 


ആസ്പദമാക്കിയുള്ള വെറും മാനസിക കല്‍പനകളാണ്‌ അത്തരം അനുഭവ 
ങ്ങള്‍ക്കൊക്കെ ഹേതു. സ്വപ്നാനുഭവം പോലെ സ്വപ്നത്തില്‍ കാണപ്പെടു 
ന്നവ ഇല്ലാത്തവയാണെന്നെല്ലാവര്‍ക്കും ബോധ്യമുണ്ടല്ലോ. എങ്കിലും അനു 
ഭവവേളയില്‍ അവയെക്കുറിച്ച്‌ ഇത്തരം കാലപ്പഴക്കവും ദേശഭേദവും ഒക്കെ 
കല്‍പിക്കപ്പെടാറുണ്ട്‌. ഉണരുമ്പോള്‍ അതൊക്കെ അസംബന്ധമെന്നു തെളി 
യുന്നു. അതുപോലെ സത്യം കണ്ടുണരുന്നയാളിന്‌ ലാകികവ്യവഹാരങ്ങ 
ളൊക്കെ ഭ്രമാനുഭവത്തെ ആശ്രയിച്ചുള്ള ജല്‍പനങ്ങളാണെന്നു തെളിയും. 
ബോധം മാത്രം സത്യം. ജഡമായി പുറമേ അനുഭവപ്പെടുന്നതൊക്കെ 
അസത്യം. ഇക്കാര്യങ്ങള്‍ തെളിയിക്കാനുള്ള യുക്തിയും അനുഭവവുമാ 
ണിവിടെ ചര്‍ച്ചചെയ്യപ്പെടുന്നത്‌.. ഇതുവരെയുള്ള ചര്‍ച്ചകള്‍കൊണ്ട്‌ പുറമേ 
കാണപ്പെടുന്നതൊന്നും യഥാര്‍ഥത്തില്‍ പുറമേയുള്ളവയല്ല എന്നു തെളിഞ്ഞു. 
എന്നാല്‍ ഇനി പരിശോധിക്കാനുള്ളത്‌ പച്ചക്കണ്ണാടിയില്‍ നിന്നും പച്ചനിറം 
പുറമേ തള്ളി പ്രകാശിച്ചു കാണപ്പെടുന്നതുപോലെ ഇന്ദ്രിയവിഷയങ്ങള്‍ 
അതാതിന്ദ്രയങ്ങളില്‍ നിന്നും പുറമേ തള്ളിവന്നു കാണപ്പെടുന്നവയാണോ 
എന്ന പക്ഷമാണ്‌. ഈ പക്ഷവും സംശയരഹിതമായി തെളിയിക്കാന്‍ കഴിക 
യില്ലെന്നുള്ളതിനുള്ള യുക്തിയാണിനി വിവരിക്കുന്നത്‌. 


നിര്‍ഹേതുകമായി-കാരണംകൂടാതെ, അവിചാരദശ-ആലോചനയി 
ല്ലായ്മ, ശുദ്ധചിത്ത്‌-ശുദ്ധബോധം, കണ്ടം-കഷണം, നാഗം-പാമ്പ്‌, അധി 
ഷ്ഠാനം-കല്‍പനയ്ക്കാശ്രയം, ഇദംവൃത്തി-ഇത്‌ എന്ന ധാരണ, കല്‍പനാ 
നാഗം-തോന്നലില്‍ മാത്രമുള്ള സര്‍പ്പം, നിഷ്ക്കാരണമായി-കാരണമില്ലാതെ. 
ഇന്ദ്രിയങ്ങള്‍ പ്രകാശമയങ്ങളാണ്‌. വിഷയങ്ങളെ പ്രകാശിപ്പിക്കുകയാണല്ലോ 
അവയുടെ ജോലി. പ്രകാശിപ്പിക്കുന്നതു പ്രകാശമായിരിക്കുമെന്നു പറയേ 
ണ്ടതില്ലല്ലോ. അപ്പോള്‍ പ്രകാശമയങ്ങളായ ഇന്ദ്രിയങ്ങളില്‍ നിന്നു ഇരുട്ടിനു 
തുല്യങ്ങളായ ജഡവിഷയങ്ങള്‍ എങ്ങനെ ഉണ്ടായി വരാനാണ്‌? തമോമയ 
ങ്ങള്‍ ഇരുട്ടുകൊണ്ടു നിറഞ്ഞവ. സ്വന്തം ഉണ്മപോലും അനുഭവിക്കാന്‍ കഴി 
യാത്ത ജഡങ്ങള്‍ ഇരുട്ടാണെന്നു പറയേണ്ടതില്ലല്ലോ. സൂര്യന്‍ ഇരുട്ടിനെ ഉണ്ടാ 
ക്കുമോ? ഇനിയും ജഡവിഷയങ്ങളെ ഇന്ദ്രിയങ്ങള്‍ ഉണ്ടാക്കുകയല്ല, ഇന്ദ്രിയ 
ങ്ങളോടുകൂടി അവയും വരുന്നു എന്നേയുള്ളൂ എന്നു പറഞ്ഞാലോ? അതും 
ശരിയല്ല. ഇരുട്ടും വെളിച്ചവും ഒരിക്കലും ഒരുമിച്ചിരിക്കയില്ല. അതുകൊണ്ടു 
പ്രപഞ്ചം വെളിയിലുള്ളതല്ല; ഇന്ദ്രിയങ്ങള്‍ ഉണ്ടാക്കുന്നതല്ല; ഇന്ദ്രിയങ്ങളോ 
ടുകൂടി വരുന്നതുമല്ല. അപ്പോള്‍ ഒരു കാരണവുമില്ലാതെ കാണപ്പെടുന്ന 
പ്രപഞ്ചം പിന്നെയെന്താണ്‌? മരുഭൂമിയില്‍ കാനല്‍ ജലംപോലെ, കയറില്‍ 
സര്‍പ്പംപോലെ അഖണ്ഡബോധത്തില്‍ വെറും കല്‍പിതം. കയറു കണ്ടാല്‍ 
കയറില്‍ സര്‍പ്പം ലയിക്കുന്നതുപോലെ, ശുദ്ധബോധം സാക്ഷാത്കരിക്കപ്പെ 
ടുമ്പോള്‍ ഈ പ്രപഞ്ചം അതില്‍ ലയിച്ചുമറയുന്നതാണ്‌. തുടര്‍ന്ന്‌ ഇതു സര്‍പ്പം 
എന്നു ഗ്രഹിച്ചിരുന്നത്‌ ഇതു കയറെന്നു ഗ്രഹിക്കാനിടയാകുന്നതുപോലെ 
ഇതു പ്രപഞ്ചം എന്നു ഗ്രഹിച്ചിരുന്നത്‌ ഇതു ബ്രഹ്മം എന്നു ഗ്രഹിക്കാനിട 
യാകും. ഇക്കാര്യം യുക്തികൊണ്ടുമാത്രം തീരുമാനിച്ചതല്ല. നിരാധാരം-നി 
രാശ്രയം, ഈര്‍ധ്ധമുഖിയായി-ദിവ്യമായി ഉയര്‍ന്ന്‌, ജീവബോധം-ഞാന്‍ എന്ന 


ചിജ്ജറ്ധചിന്തനം ഗദ്യം 775 


ബോധം,, അഖണ്ഡചിത്ത്‌-അഖണ്ഡബോധം, , അശുദ്ധവാസന-പ്രപഞ്ചം 
ഉണ്ടെന്നു തോന്നിക്കുന്ന വാസന, ശുദ്ധവാസന-ബോധം മാത്രമാണു സത്യമെ 
ന്നുറപ്പിക്കുന്ന വാസന, തന്മാത്ര--ബോധസ്വരുപനായ താന്‍ മാത്രമേയുള്ളൂ 
എന്ന അനുഭവം. സത്ത്‌-ഉണ്മ, അസത്ത്‌-ഇല്ലായ്മ, ദ്വന്വങ്ങള്‍-വിരുദ്ധങ്ങളായ 
ഇരട്ടകള്‍, അല്‍പബോധികള്‍- അല്‍പജ്ഞാനികള്‍, ആപാദചുഡം-സ 
മ്പൂര്‍ണം. 


ബ്രഹ്മം മാത്രമാണുള്ളതെന്നു സൂര്യതുല്യം അനുഭവിച്ചറിയാനും 
കഴിയും. അനുഭവപ്രകാരമാണിനി വിവരിക്കുന്നത്‌. ചിന്തിക്കാത്തതുകൊ 
ണ്ടാണു പ്രപഞ്ചം ഉണ്ടെന്നു തോന്നുന്നത്‌. മേല്‍ വിവരിച്ച പ്രകാരം യുക്തി 
ചിന്ത ചെയ്തു ബ്രഹ്മം മാത്രമേയുള്ളൂ എന്നു തെളിഞ്ഞാല്‍ ഇതു പ്രപഞ്ച 
മെന്ന അധോമുഖിയായ ചിന്തവിട്ട്‌ അനുഭവം ദിവ്യമായി ഉയര്‍ന്നു ഞാന്‍ 
എന്ന ജീവബോധവും പോയി ബ്രഹ്മബോധം കൈവരും. ഇതിനുള്ള രാജപാത 
യിതാണ്‌. ആദ്യം പല ജഡവിഷയങ്ങളുണ്ടെന്നു തോന്നിക്കുന്ന അശുദ്ധമായ 
വിഷയവാസനയെ യുക്തിചിന്ത കൊണ്ടു പുറംതള്ളണം. എന്നിട്ട്‌ എല്ലാം 
ബോധസ്വരുപമാണെന്ന ശുദ്ധമായ ചിദ്വാസന അഥവാ ്രഹ്മവാസന അഭ്യ 
സിക്കണം. അഭ്യാസം ദൃഡ്പ്പെടുന്തോറും അനുഭവമായി മാറും. തുടര്‍ന്നു 
വാസനാഭ്യാസം നടത്തിയിരുന്ന “ഞാനും” ശുദ്ധബോധത്തില്‍ ലയിച്ചുമറയും. 
ഈ അനുഭവം പ്രപഞ്ചത്തിലനുഭവപ്പെടുന്ന ഇടകലര്‍ന്ന ചിത്തോ ജഡമോ 
അല്ല. ഉണ്മയോ ഇല്ലായ്മയോ അല്ല. ഇതു കേവലമായ ചിത്തും ഉണ്മയുമാ 
ണ്‌. ഈ അനുഭവം വാക്കുകള്‍കൊണ്ടു വിവരിക്കാനാവില്ല. ഇതില്‍ സൃഷ്ട്യാ 
ദികള്‍ നടക്കുന്നില്ല എന്നതാണു വസ്തുത. അല്‍പജ്ഞന്മാര്‍ക്കിതു മനസ്സി 
ലാവുകയേയില്ല. 


ഓം ശാന്തി 3 ശാന്തി ഃ ശാന്തി 8 


2 


ദൈവചിന്തനം I 


ഈ ഭൂലോകത്തില്‍ ബഹുവിധം ജീവകോടികള്‍ വസിക്കുന്നതു 
പോലെ ഗന്ധം, ശീതം, ഉഷ്ണം ഈ ഗുണങ്ങളോടുകൂടിയ വായുലോക 
ത്തിലും അനന്തജീവകോടികളിരിക്കുന്നു. ഇതിന്റെ തത്ത്വം ചില കല്ലേറു മുത 
ലായ പ്രവൃത്തികളെക്കൊണ്ടും അതു ചില മാന്ത്രികന്മാരാല്‍ നിവര്‍ത്തിക്ക 
പ്പെടുന്നതുകൊണ്ടും ദേവതാഗ്രസ്തന്മാരാല്‍ ചെയ്യപ്പെടുന്ന ചില അത്ഭുത 
കാര്യങ്ങളെക്കൊണ്ടും സാമാന്യേന വെളിവാകുന്നു. അതുമല്ല, അന്തരചാരി 
കളുണ്ടെന്നും അവര്‍ ചില ഭക്തന്മാരുടെ മുന്‍പില്‍ പ്രത്യക്ഷമായിവന്ന്‌ 
അവര്‍ക്ക്‌ വേണ്ടും വരങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നുവെന്നും, ഇന്നും 
അവരെ ഉപാസിക്കുന്ന ഭക്തന്മാര്‍ക്ക്‌ അങ്ങനെതന്നെ സംഭവിക്കുമെന്നും 
ദേവതാസിദ്ധിയുള്ള ആളുകള്‍ ഇപ്പോഴും അനേകം ഇരിക്കുന്നുവെന്നും മറ്റും 
മിക്കവാറും ലോകസമ്മതമാകുന്നു. അതുകൊണ്ട്‌ ഇഹലോകവാസികളെ 
പ്പോലെ പരലോകവാസികളും ഉണ്ടെന്നുള്ളത്‌ നിര്‍വ്വിവാദമാകുന്നു. അവര്‍ക്ക്‌ 
വായുവെപ്പോലെ വേഗമുള്ളതുകൊണ്ടും അദൃഷ്ടരുപികളായിരുന്നുകൊണ്ട്‌ 
അതികഠിനപ്രവൃത്തികളെചെയ്കകൊണ്ടും ഇവരില്‍വച്ച്‌ ചിലര്‍ അടുക്കു 
മ്പോള്‍ ഉഷ്ണവും ചിലരുടെ സാന്നിദ്ധ്യത്തില്‍ ശീതവും, ചിലര്‍ക്കു സുഗ 
ന്ധവും, ചിലര്‍ക്ക്‌ ദുര്‍ഗ്ഗന്ധവും മറ്റും ഇങ്ങനെയുള്ള സകല സംഗതി 
കളെക്കൊണ്ടുമാണ്‌ ഇവരെ വായുലോകവാസികളെന്ന്‌ ചുരുക്കമായി 
പ്രസ്താവിച്ചിരിക്കുന്നത്‌. ഇതുകളെല്ലാം ഇവിടെ ഇപ്പോള്‍ വിസ്തരിക്കുന്നി 
ല്ല. ഈ വായുലോകവാസികളില്‍ ചിലര്‍ക്കു പാലിലും, ചിലര്‍ക്കു നെയ്യിലും, 
ചിലര്‍ക്കു തേനിലും, ചിലര്‍ക്കു പായസത്തിലും, ചിലര്‍ക്കു പഴവര്‍ഗങ്ങ 
ളിലും, ചിലര്‍ക്ക്‌ പലഹാരങ്ങളിലും, ചിലര്‍ക്കു കന്ദവര്‍ഗങ്ങളിലും പ്രീതി 
യുണ്ട്‌. ചിലരുടെ പ്രീതി പരിമളദ്രവ്യത്തില്‍, ചിലരുടെ പ്രീതി മന്ത്രത്തില്‍, 
ചിലരുടെ പ്രീതി തന്ത്രത്തില്‍, ചിലര്‍ക്കു യന്ത്രത്തില്‍, ചിലര്‍ക്കു നൃത്ത 
ത്തില്‍, ചിലര്‍ക്കു വാദ്യത്തില്‍, ചിലര്‍ക്കു ഗാനത്തില്‍, ചിലര്‍ക്കു സകല 
തിലും പ്രീതിയുണ്ട്‌. ചിലര്‍ മാംസം ഭക്ഷിക്കുന്നവര്‍, ചിലര്‍ രക്തം കുടിക്കു 
ന്നവര്‍, ചിലര്‍ മദ്യപാനികള്‍, ചിലര്‍ പ്രേതം ഭക്ഷിക്കുന്നവര്‍, ചിലര്‍ പിള്ളതി 
ന്നികള്‍, ചിലര്‍ ഗര്‍ഭം കലക്കുന്നവര്‍, ചിലര്‍ ശുക്ലഭോജികള്‍, ചിലര്‍ കാമി 
കള്‍, ചിലര്‍ ഭോഗികള്‍, ചിലര്‍ കൃശന്മാര്‍, ചിലര്‍ സ്ഥുലന്മാര്‍, ചിലരുടെ നിറം 
വെളുപ്പ്‌, ചിലരുടെ നിറം കറുപ്പ്‌, ചിലര്‍ക്കു മഞ്ഞള്‍വര്‍ണ്ണം, ചിലര്‍ ചിത്ര 
വര്‍ണന്മാര്‍, ചിലര്‍ ഫ്രസ്വന്മാര്‍, ചിലര്‍ ദീര്‍ഘന്മാര്‍, ചിലര്‍ കാളവാഹനമുള്ള 


ദൈവ്ചിറ്തനം 7 777 


വര്‍, ചിലര്‍ മയില്‍വാഹനമുള്ളവര്‍, ചിലര്‍ ഗരുഡന്മേലേറി നടക്കുന്നവര്‍, 
ചിലരുടെ വാഹനം കുതിര, ചിലര്‍ പക്ഷിമുഖമുള്ളവര്‍, ചിലര്‍ അശ്വമുഖ 
ന്മാര്‍, ചിലര്‍ സര്‍പ്പത്തിന്റെ മുഖംപോലെയുള്ളവര്‍. ചിലര്‍ അശുദ്ധഭൂവാസി 
കള്‍, ചിലര്‍ ശുദ്ധഭുവാസികള്‍, ചിലര്‍ ശുക്ലാംബരധാരികള്‍, ചിലര്‍ പീതാം 
ബരധാരികള്‍, ചിലര്‍ നിലാംബരികള്‍, ചിലര്‍ ജീര്‍ണവസ്ര്രമുള്ളവര്‍, ചിലര്‍ 
കൌപീനധാരികള്‍, ചിലര്‍ ദിഗംബരന്മാര്‍, ചിലര്‍ ജടിലന്മാര്‍, ചിലര്‍ മുണ്ഡി 
കള്‍, ചിലര്‍ ശാന്തന്മാര്‍, ചിലര്‍ ക്രുരന്മാര്‍, ചിലര്‍ ശിഷ്ടന്മാര്‍, ചിലര്‍ ദുഷ്ട 
ന്മാര്‍, ചിലര്‍ സംഹാരശക്തിയുള്ളവര്‍, ചിലര്‍ സൃഷ്ടിക്കുന്നവര്‍, ചിലര്‍ രക്ഷി 
ക്കുന്നവര്‍, ചിലര്‍ ദംഷ്ര്രയുള്ളവര്‍, ചിലര്‍ ഭയങ്കരരുപികള്‍, ചിലര്‍ സനന്ദര്യ 
മുള്ളവര്‍, ചിലര്‍ ബലി കൊള്ളുന്നവര്‍, ചിലര്‍ തര്‍പ്പണപ്രീതിയുള്ളവര്‍, ചിലര്‍ 
ഹോമത്തില്‍ പ്രീതിയുള്ളവര്‍, ചിലര്‍ അമൃതം ഭക്ഷിക്കുന്നവര്‍, ചിലര്‍ പര 
മാണു പ്രായേണ പരകായത്തില്‍ പ്രവേശിക്കുന്നവര്‍, ചിലര്‍ പര്‍വ്വതംപോലെ 
ഇരിക്കുന്നതിനുള്ള ശക്തിയുള്ളവര്‍, ചിലര്‍ അങ്ങനെ മലപോലെ ഇരു 
ന്നാലും പൂപോലെ ഭാരമില്ലാത്തവര്‍, ചിലര്‍ പൂപോലെ ഇരുന്നാലും പര്‍വ്വ 
തംപോലെ ഭാരമുള്ളവര്‍, ചിലര്‍ സകലര്‍ക്കും ആധിപത്യം വഹിക്കുന്നവര്‍, 
ചിലര്‍ സകല പദാര്‍ഥങ്ങളും വശീകരിക്കുന്നവര്‍, ചിലര്‍ സകല ദിക്കിലും 
നിര്‍വിഘ്‌നം സഞ്ചരിക്കുന്നവര്‍, ഒരുസമയം പല ദിക്കിലും കാണുന്നവര്‍, 
ചിലര്‍ ഈ എല്ലാ സിദ്ധികളുമുള്ളവര്‍, ചിലര്‍ ഏകദേശം ചില സിദ്ധികള്‍ 
ഉള്ളവര്‍, ഇതു കൂടാതെയും ഇതുപോലെ അനേകം സിദ്ധിഭേദങ്ങളോടും 
വര്‍ണവിശേഷങ്ങളോടും ആഹാരവിശേഷങ്ങള്‍, ആകൃതിവിശേഷം, വാഹ 
നവിശേഷം ഇതുകളോടും കൂടിയിരിക്കുന്ന ശുദ്ധദൈവങ്ങളും അശുദ്ധദുഷ്ട 
ഭൂതപ്രേതയക്ഷരാക്ഷസപൈശാചജാതികളും ഇരിക്കുന്നു. ഇവര്‍ സര്‍വ്വപ്രാ 
ണികളുടെ ഹൃദയത്തിലും പ്രവേശിച്ച്‌ ബുദ്ധിയെ ശുദ്ധിവരുത്തുന്നതിനും 
ഭ്രമിപ്പിച്ചു മാലിന്യപ്പെടുത്തി കെടുക്കുന്നതിനും നന്നാക്കുന്നതിനും സര്‍വ്വസ 
മ്പത്തുകളേയും കൊടുക്കുന്നതിനും എടുക്കുന്നതിനും രക്ഷിക്കുന്നതിനും 
ശിക്ഷിക്കുന്നതിനും മറ്റുമുള്ള പ്രവൃത്തികള്‍ക്കൊക്കെയും ശക്തിയുള്ളവരാ 
യുമിരിക്കുന്നു. അതുകൊണ്ടു നാം ഇവരെ ഇഷ്ടോപചാരങ്ങളോടുംകൂടി 
ഭജിച്ച്‌ പ്രസാദിപ്പിക്കേണ്ടത്‌ നമ്മുടെ കര്‍ത്തവ്യകര്‍മം തന്നെയെങ്കിലും ചില 
യക്ഷരാക്ഷസഭുതപ്രേതാദികളായ ദുഷ്ടജന്തുക്കളെ സന്തോഷിപ്പിക്കുന്നതി 
നുവേണ്ടി ആടുമാടുകോഴികളെ അറുത്ത്‌ അവര്‍ക്കു പാപബലികൊടുത്ത്‌ 
ആ ദുഷ്ടഭൂതങ്ങളെ മനസ്സില്‍ ആവാഹിച്ച്‌ ശ്രമിച്ചുതുള്ളി വെറിവാടി ചുറ്റും 
നില്ക്കുന്ന പാവങ്ങളെക്കുടെ ഭ്രമിപ്പിച്ച്‌ പ്രസാദം കൊടുത്ത്‌ ഈ ദുഷ്പ്രവ്യ 
ത്തിയില്‍ വശപ്പെടുത്തി നടത്തിക്കൊണ്ടുപോകുന്നത്‌ എന്തൊരു ബുദ്ധിമാ 
ന്ദ്യമാണ്‌? കഷ്ടം! ഈ ദ്രോഹികൾക്ക്‌ ആ ദുഷ്ടജന്തുക്കളുടെ അനുഗ്രഹം 
കൊണ്ടിവിടെ സിദ്ധിക്കുന്ന ഫലം ദുര്‍വ്യാധി, ദുഷ്കീര്‍ത്തി, ദുര്‍മൃതി മുത 
ലായ ഉപ്രദവങ്ങള്‍തന്നെ. ഇപ്രകാരമില്ലാതെ ഈ വിധമുള്ള ദുഷ്പ്രവൃത്തി 
കളെ ചെയ്യുന്ന ചില പാപികള്‍ ഇവിടെ സുഖജീവികളായിരിക്കുന്നുവെ 
ങ്കിലും അവരും മരിച്ച്‌ അവരുടെ ഉപാസനാമൂര്‍ത്തികളാകുന്ന ദുഷ്ട്രപാണി 
കള്‍ വസിക്കുന്ന നരകലോകത്തുചെന്ന്‌ ആ ഭയങ്കരന്മാരുടെ ദാസ്ര്രവൃത്തി 


778 ശ്രീനാരായണ ഗുരുദേവഷ്യതികശ്‌ സന്ധുൂര്‍ണവ്യാബ്യാനം - ഭാഗം 77 


കളെ ചെയ്ത്‌ അവരുടെ ഭുക്തോച്ഛിഷ്ടങ്ങളായ അസ്ഥി, കുടല്‍, തോല്‍ തുട 
ങ്ങിയുള്ള അദേദ്ധ്യങ്ങളെ ഭക്ഷിച്ച്‌ രക്തം കൊഴുക്കുമ്പോൾ അവര്‍ പിടിച്ചു 
കടിച്ചു പച്ചതിന്നു കാഷ്ഠിച്ചു കളയുന്നു. ഹാ! കഷ്ടം! ഈ പാപികളുടെ 
ആവി പിന്നെ തലകുത്തി ഭൂമിയില്‍ വീണ്‌ പുല്ലുകുരുത്തുപോകുന്നു. അല്ലെ 
ങ്കില്‍ പാപയോനികളില്‍ പിറന്ന്‌ പരിതപിച്ചു മരിക്കുന്നു. ഇപ്രകാരം ഇവര്‍ക്ക്‌ 
ഇഹപരങ്ങളിലും നിത്യോപ്രദവഫലമല്ലാതെ സുഖത്തിന്റെ ലവലേശം 
പോലും ഒരുനാളും ഉണ്ടാകുന്നതല്ല. ഈവിധമുള്ള ഘോരകര്‍മങ്ങളെ മനഃ 
പൂര്‍വമായിത്തന്നെ ആ ദുഷ്ടഭൂതങ്ങളുടെ ഉപദ്രവം നേരിടുമെന്നു വിചാരിച്ച്‌ 
ഭയപ്പെട്ടു ചെയ്യുന്നുവെങ്കില്‍ ആ ദുര്‍ദേവതകളുടെ ഉപദ്രവം നമ്മില്‍ നേരി 
ടാതെ ഇരിക്കുന്നതിനു വേറെ ഉപായമുണ്ട്‌. എങ്ങനെയെന്നാല്‍ ഈ ദുഷ്ടജ 
ന്തുക്കളെക്കാളും വളരെ ശക്തിയുള്ളവരായ ശുദ്ധദൈവങ്ങള്‍ അനേകമിരി 
ക്കുന്നല്ലോ! അവരെ സേവിച്ച്‌ സന്തോഷിപ്പിച്ചാല്‍ ഈ ഉപദ്രവം നമ്മില്‍ ഒരി 
ക്കലും നേരിടുന്നതല്ല. അതുകൊണ്ട്‌ നാം യാതൊരു പ്രാണികള്‍ക്കും ഉപ 
ദ്രവം വരാത്ത വിധത്തിലുള്ള പ്രവൃത്തികള്‍ ചെയ്ത്‌ സന്മാര്‍ഗികളായി 
ശുദ്ധോപചാരങ്ങളോടുകൂടി ശുദ്ധദൈവങ്ങളെ ഭജിച്ച്‌ പ്രസാദിപ്പിക്കണം. 
അപ്പോള്‍ ഇവരുടെ അനുഗ്രഹംകൊണ്ട്‌ നമുക്കു ഹൃദയ്രപസാദമുണ്ടായി 
ഐഹികഭോഗങ്ങള്‍ സകലവും ന്യായമായി അനുഭവിച്ചു തൃപ്തിവന്ന്‌ ഭോഗ 
ങ്ങളില്‍ വൈരാഗ്യമുണ്ടായി ്രഹ്മജ്ഞാനികളാകുന്നതിനും സംഗതി വരു 
ന്നു. ഒരുപക്ഷം തജ്ജന്മനി കര്‍മശേഷത്താല്‍ ഇതിനു സംഗതി വരാതെപോ 
യാലും ആയുരന്ത്യത്തില്‍ നമ്മുടെ ഉപാസനാമൂര്‍ത്തികളായ ശുദ്ധദൈവ 
ങ്ങള്‍ വസിക്കുന്ന ദിവ്യസ്ഥലത്തുചെന്ന്‌ അവരോടുകുടി അങ്ങുള്ള ദിവ്യഭോ 
ഗങ്ങളെ ഭുജിച്ച്‌ നിവൃത്തന്മാരായി ഭൂമിയില്‍ വന്നു പുണ്യയോനികളില്‍ 
പിറന്ന്‌ ഉത്തമഗുണങ്ങളോടുകൂടി വളര്‍ന്ന്‌ സകല ഭോഗങ്ങളിലും വിരക്തി 
സംഭവിച്ച്‌ ബ്രഹ്മജ്ഞാനികളായി സുഖിച്ചിരുന്നു പരമപദം പ്രാപിക്കുന്നതി 
ലേയ്ക്ക്‌ യാതൊരു സംശയവുമില്ല. ഹാ! ഹാ! ചിത്രം! ചിത്രം! കയ്യിലിരി 
ക്കുന്ന കല്പകവൃക്ഷക്കനിയെ ഭക്ഷിക്കാതെ കളഞ്ഞ്‌ കാഞ്ഞിരക്കനിയെ 
തേടി ഭക്ഷിച്ച്‌ വിഷം കൊണ്ട്‌ മരിക്കുന്നു. കഷ്ടം! കഷ്ടം! ഇതിരിക്കട്ടെ! 
ഇതുകൂടാതെ ചില ഉദരംഭരികള്‍ സകല പ്രാണികളെയും ദൈവം നമ്മുടെ 
ഉപയോഗത്തിനായിക്കൊണ്ടുതന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, നാം അതുകളെ 
കൊന്ന്‌ ഭക്ഷിക്കുന്നതുകൊണ്ട്‌ യാതൊരു പാതകവും വരാനില്ലെന്നിങ്ങനെ 
ആരവാരം ചെയ്തുംകൊണ്ട്‌ വായില്ലാ പ്രാണികളെ വധിച്ച്‌ ഉപജീവിക്കുന്നു. 
കഷ്ടം! ഇപ്രകാരം മനുഷ്യരുടെ ഉപയോഗത്തിനായിക്കൊണ്ടുതന്നെ സര്‍വ 
പ്രാണികളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നുവെങ്കില്‍ അതുകൾ 
അന്യോന്യം പിടിച്ച്‌ ഭക്ഷിക്കുന്നതിനും, മനുഷ്യര്‍ ചിലപ്പോള്‍ അതുകളാല്‍ 
അപഹരിക്കപ്പെട്ടുപോകുന്നതിനും സംഗതിവരുമായിരുന്നോ? ഇല്ല. പുത്രന്‌ 
തള്ളയുടെ സ്തന്യത്തെ ഉപയോഗിക്കുന്നതിനല്ലാതെ മാതൃനിഗ്രഹംചെയ്ത്‌ 
മാംസത്തെ ഉപയോഗിക്കണമെന്ന്‌ ദൈവസങ്കല്പം സംഭവിക്കുമോ? അത്‌ 
ഒരിക്കലും വരുന്നതല്ല. ഇതുപോലെ ദൈവം മനുഷ്യരുടെ ഉപയോഗത്തിനാ 
യിക്കൊണ്ടുതന്നെ പ്രാണികളെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നുള്ള വ്യവഹാരം 


ദൈവച്ചിന്തനം 7 779 


അതുകളുടെ ക്ഷീരാദികളിലായിരുന്നുവെങ്കില്‍ എത്രയോ ന്യായമായിരിക്കു 
മായിരുന്നു. അപ്പോള്‍ അചരപദാര്‍ഥങ്ങളായ ധാന്യാദികളൊക്കെയും മനു 
ഷ്യരുടെ ഉപയോഗത്തിനായിക്കൊണ്ടുതന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു 
വെന്നും ക്ഷീരാദികളുടെ ഉപയോഗത്തെ ഉദ്ദേശിച്ചിട്ടല്ലാതെ പശ്വാദികളെ 
സൃഷ്ടിച്ചിട്ടുള്ളതല്ലെന്നും സ്പഷ്ടമാകുന്നു. അതുമല്ല, പ്രാണികളെ ഭക്ഷി 
ക്കുന്നതിലത്രേ മനുഷ്യത്വം സിദ്ധിക്കുന്നുള്ളൂ എങ്കില്‍ വ്യാധ്ലാദികളായ 
ക്രൂരജന്തുക്കളിലല്ലയോ അതിമാനുഷത്വം സിദ്ധിക്കേണ്ടത്‌. ഇങ്ങനെ വരു 
മ്പോള്‍ ചില ജീവകാരുണ്യമുള്ള ആളുകള്‍തന്നെ മൃഗങ്ങളായിരിക്കുന്നുള്ളൂ 
എന്നല്ലയോ വന്നുകൂടുന്നത്‌. കൊള്ളാം! ഈ അസംഗതികള്‍ ദൈവത്തില്‍ 
സ്ഥാപിച്ച്‌ പറയുന്നതിനെക്കാളും വലുതായ ഒരു ദൈവദൂഷണം വല്ലതു 
മുണ്ടോ? ഈ ദ്രോഹികളുടെ പക്ഷത്തില്‍ പരലോകവും പരലോകവാസിക 
ളുമുണ്ടെന്നുതന്നെ, എങ്കിലും ആ വ്യവഹാരംകൊണ്ട്‌ യാതൊരു പ്രയോജന 
വുമില്ല. എന്തെന്നാല്‍ ദൈവം ഒന്നേ ഉള്ളു. അവന്‍ അരൂപിയായും സര്‍വ്വത്ര 
വ്യാപിയായും ഇരിക്കുന്നതുകൊണ്ട്‌ നാം അവനെ ഭജിക്കുന്നതിനും അവ 
നാല്‍ നിയമിക്കപ്പെടുന്ന ശിക്ഷാരക്ഷകളെ അനുഭവിക്കുന്നതിനും അന്യത്ര 
കൃതവാസം വേണമെന്നില്ല. അങ്ങനെ വേണമെങ്കില്‍ ശിക്ഷാരക്ഷകളെ 
അനുഭവിപ്പിക്കുന്നതിന്‌ അവനാല്‍ നിയമിക്കപ്പെട്ടിട്ടുള്ള ചില ആളുകളും 
അവിടെ ഉണ്ടായിരിക്കണം. അപ്പോള്‍ ഇഷ്ടോപചാരങ്ങളോടുകൂടെ അവരെ 
ഭജിച്ച്‌ അവരുടെ പ്രീതിയെ സമ്പാദിക്കേണ്ടതും ആവശ്യകമായിവരുന്നു. 
ഇതൊന്നും ആലോചിക്കാതെ ദൈവത്താല്‍ നിയമിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷാര 
ക്ഷകളെ അനുഭവിക്കുന്നതിന്‌ സ്വര്‍ഗനരകങ്ങളുണ്ടെന്ന്‌ വ്ൃയഥൈവ വ്യവഹ 
രിച്ചുകൊണ്ട്‌ ദുഷ്പ്രവൃത്തികളെ ചെയ്യുന്ന ഈ പാപികളും മരിച്ച്‌ നരക 
ത്തില്‍ വീണ്‌ അവിടെയുള്ള നാരകികളുടെ ഓഹരികൊടുക്കാതെ 
ആത്മാര്‍ഥം പ്രാണികളെ വധിച്ച്‌ ഭക്ഷിച്ചതുകൊണ്ട്‌ അവരും ക്രുദ്ധന്മാരായി 
പിടിച്ചു താഡിച്ച്‌ കടിച്ച്‌ പച്ചതിന്ന്‌ കാഷ്ഠിച്ചുകളയുമ്പോള്‍ അവരുടെ 
ആവിയും മേല്‍പ്രകാരംതന്നെ ഭൂമിയില്‍ വീണ്‌ പുല്ലുകുരുത്തുപോകുന്നു. 
പിന്നെ ചിലര്‍ ദേവനേത്‌ ദേവിയേത്‌ എന്നിങ്ങനെ ഉദ്ഘോഷിച്ചുംകൊണ്ട്‌ 
ജീവകാരുണ്യമില്ലാതെയുള്ള പ്രവൃത്തികളെ ചെയ്ത്‌ കാലം കഴിച്ചുവരുന്നു. 
അവരും മരിച്ച്‌ മേല്‍പ്രകാരം നരകത്തില്‍ വീണ്‌ അങ്ങുള്ള സര്‍വോപദ്രവ 
ഫലവും ഭുജിച്ച്‌ അധോമുഖന്മാരായി ഭൂമിയില്‍ വീണ്‌ തൃണജളുകാദി 
പാപയോനികളില്‍ പിറന്ന്‌ തപിച്ചു മരിക്കുന്നു. പിന്നെ ചിലര്‍ സര്‍വ്രപപ 
ഞ്ചവും പരമാണുക്കളുടെ സംയോഗംകൊണ്ട്‌ സംഭവിച്ചതല്ലാതെ ഇതിന്‌ 
വേറെ ഒരു കാരണവുമില്ല. എന്നിങ്ങനെയുള്ള അഹമ്മതികളെയും 
കൈയ്ക്കൊണ്ട്‌ ദുര്‍വ്യാപാരികളായി തന്നാല്‍ നിയമിക്കപ്പെട്ട പരമാവധി 
യായ സാദ്ധ്യപരമാണുവ്യൂഹം സാധനബുദ്ധിവൃത്തിയുടെ വ്യാപകധര്‍മ 
ത്തില്‍ ലയിച്ച്‌ സാധ്യസാധനനിര്‍മുക്തന്മാരായി ആ ശുദ്ധശൂന്യത്തില്‍ 
മോഹിച്ചു കിടക്കുന്നതിനുപോലും സംഗതിവരാതെ അവരും വ്യഥൈവ 
മരിച്ച്‌ നരകത്തില്‍ വീണ്‌ ദുഃഖിച്ച്‌ നരകശേഷം ഭൂമിയില്‍ വീണ കൃമകീടങ്ങ 
ളായിപ്പോകുന്നു. ഈ സംഗതികളെല്ലാം പ്രഥമദൃഷ്ടിയില്‍തന്നെ നിസ്സാര 


780 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 77 





മെന്നു വിചാരിച്ച്‌ തള്ളിക്കളയാതെ സകലസമയികളും യുക്തിന്യായങ്ങളോ 
ടുകൂടി ആലോചിച്ചു നോക്കുന്നുവെങ്കില്‍ ഇത്‌ നാം ഉജ്ജീവിപ്പാനുള്ളതില്‍ 
ഒരു നല്ലവഴിയാകുന്നു. 


വ്യാഖ്യാനം 


തത്ത്വം - രഹസ്യം; അന്തരചാരികള്‍ - അന്തരീക്ഷത്തില്‍ ജീവിക്കുന്ന 
വര്‍; ഇഹലോകവാസികള്‍ - ഈ ലോകത്തുള്ളവര്‍; പരലോകവാസികള്‍ - 
അന്യലോകത്തുള്ളവര്‍; അദൃഷ്ടരുപികളായിരുന്നുകൊണ്ട്‌ - ആരും 
കാണാതെ; കന്ദവര്‍ഗങ്ങള്‍ - കിഴങ്ങു മുതലായവ; പരിമള ദ്രവ്യങ്ങള്‍ - മണ 
മുള്ള പദാര്‍ഥങ്ങള്‍; തന്ത്രത്തില്‍ - തന്ത്രശാസ്ത്രപകാരമുള്ള പൂജയില്‍; 
ശുക്ലഭോജികള്‍ - ശുക്ലം ഭക്ഷിക്കുന്നവര്‍; കൃശന്മാര്‍ - മെലിഞ്ഞവര്‍; സ്ഥൂല 
ന്മാര്‍ - തടിച്ചവര്‍; ചിത്രവര്‍ണന്മാര്‍ - പല നിറങ്ങള്‍കുടിക്കലര്‍ന്നവര്‍; ഫ്രസ്വ 
ന്മാര്‍ - പൊക്കംകുറഞ്ഞവര്‍; ദീര്‍ഘന്മാര്‍ - പൊക്കംകൂടിയവര്‍; അശ്വമുഖ 
ന്മാര്‍ - കുതിരയുടെ മുഖമുള്ളവര്‍; ശുക്ലാംബരധാരികള്‍ - വെള്ളവസ്ത്രം 
ധരിച്ചവര്‍; പീതാംബരധാരികള്‍ - മഞ്ഞവസ്ത്രം ധരിച്ചവര്‍; ജീര്‍ണവസ്ത്ര 
മുള്ളവര്‍ - കീറിമുഷിഞ്ഞ വസ്ത്രം ധരിച്ചവര്‍; കുപീനധാരികള്‍ - കോണകം 
മാത്രം ധരിച്ചവര്‍; ദിഗംബരന്മാര്‍ - വസ്ത്രമില്ലാത്തവര്‍; ജടിലന്മാര്‍ - ജട 
വളര്‍ത്തിയവര്‍; മുണ്ഡികള്‍ - തല മൊട്ടയടിച്ചവര്‍; ദംഷ്ര്രയുള്ളവര്‍ - വീര 
പല്ലുള്ളവര്‍; ഇഷ്ടോപചാരങ്ങള്‍ - ഇഷ്ടപ്പെട്ട പൂജകള്‍; വെറിവാടി - ബഹ 
ളമുണ്ടാക്കി; ബുദ്ധിമാന്ദ്യം - അറിവില്ലായ്മ; ദുര്‍വ്യാധി - ദുഷിച്ചരോഗം; 
ദുര്‍മൃതി - ദുര്‍മരണം; ഭുക്തോച്ഛിഷ്ടങ്ങള്‍ - എച്ചിലുകള്‍; ആവി - പ്രാണന്‍ 
അഥവാ ജീവന്‍; പാപയോനി - ദുഷ്ടകുലം; ഇഹപരങ്ങള്‍ - ഈ ലോകവും 
പരലോകവും; ശുദ്ധോപചാരങ്ങള്‍ - ശുദ്ധകര്‍മങ്ങള്‍; ഐഹികഭോഗങ്ങള്‍ 
- ഈ ലോകത്തുള്ള സുഖങ്ങള്‍; വൈരാഗ്യമുണ്ടായി - താല്പര്യമില്ലാതായി; 
തജ്ജന്മനി - ഈ ജന്മത്തില്‍; ആയുരന്ത്യത്തില്‍ - മരണാനന്തരം; പുണ്യ 
യോനി - പുണ്യകുലം; വിരക്തി - താല്പര്യമില്ലായ്മ; കയ്യിലിരിക്കുന്ന കല്പ 
കവൃക്ഷക്കനി - ശുദ്ധ ദൈവങ്ങളെ ഉപാസിച്ചു കിട്ടുന്ന ര്രഹ്മപ്രാപ്തി; ഉദ 
രംഭരികള്‍ - ഭക്ഷണത്തില്‍ മാത്രം താല്പര്യമുള്ളവര്‍; പാതകം - പാപം; 
ആരവാരം ചെയ്ത്‌ - വീമ്പിളക്കി; സ്തന്യം - പാല്‍; ക്ഷീരം - പാല്‍; വ്യാരഘഘം 
- കടുവ; അതിമാനുഷകത്വം - മനുഷ്യന്റെ മേന്മ; ദൈവദൂഷണം - ദൈവ 
നിന്ദ; അന്യത്രകൃതവാസം - പരലോകവാസം; വ്യഥൈവവ്യവഹരിച്ചുകൊണ്ട്‌ 
- വെറുതേ പറഞ്ഞുകൊണ്ട്‌; നാരകികള്‍ - നരകത്തിലുള്ളവര്‍; ആത്മാര്‍ഥം 
- സ്വാര്‍ഥതയോടെ; താഡിച്ച്‌ - അടിച്ച്‌; കാഷ്ഠിച്ച്‌ - മലമായി പുറത്തുതള്ളി; 
തൃണജജളുകാദി - പുല്ല്‌, അട്ട മുതലായ; തന്നാല്‍ നിയമിക്കപ്പെട്ട - തന്നാല്‍ 
ഭാവനചെയ്യപ്പെട്ട; പരമാവധി - അങ്ങേയറ്റമായ; സാധ്യപരമാണു വ്യൂഹം - 
ലക്ഷ്യമായ പരമാണു സമൂഹത്തിലെത്തി; സാധന ബുദ്ധിവൃത്തിയുടെ വ്യാപ 
കകര്‍മം - പരമാണു സങ്കല്പത്തിന്റെ കാരണമായി വര്‍ത്തിക്കുന്ന ശൂന്യ 
ത്തില്‍; ലയിച്ച്‌ - ഉറക്കത്തിലെന്നപോലെ ലയിച്ച്‌; (പരമാണുക്കളാണു പ്രപ 


ഉമദവചിന്തനം I 781 





ഞ്ചകാരണമെന്നു കരുതി ദുഷ്ട കര്‍മങ്ങള്‍ ചെയ്യുന്നവര്‍ക്ക്‌ പരമാണുക്കളുടെ 
കാരണമായ അവ്യക്തത്തില്‍ ലയിച്ച്‌ ഒന്നുമറിയാതെ ഉറങ്ങിക്കിടക്കാന്‍ 
പോലും കഴിയാതെ നരകാനുഭവം വേണ്ടിവരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള 
സിദ്ധാന്തം എന്തുതന്നെയായായും ദുഷ്ടത ചെയ്യുന്നവന്‍ നരകം അനുഭവി 
ക്കേണ്ടിവരുമെന്നു താത്പര്യം); സമയികള്‍ - സിദ്ധാന്തക്കാര്‍; ഉജ്ജീവിപ്പാന്‍ 
- സത്യം കണ്ടുണരുവാന്‍. 


ദുഷ്ടദൈവങ്ങളും ശിഷ്ടദൈവങ്ങളുമുള്ളവയില്‍ ദുഷ്ടദൈവങ്ങളെ 
ത്തള്ളി ശിഷ്ടദൈവങ്ങളെ ആശ്രയിക്കണം. ദുരാചാരങ്ങളും സദാചാരങ്ങ 
ളുമുള്ളവയില്‍, ദുരാചാരങ്ങളെത്തള്ളി സദാചാരങ്ങളെ സ്വീകരിക്കണം. ഇങ്ങ 
നെയായാല്‍ സിദ്ധാന്തമെന്തായാലും മുക്തിക്കു വഴിതെളിയും. മറിച്ചായാല്‍ 
സിദ്ധാന്തമെന്തായാലും പതനം നിശ്ചയം. മതമേതായാലും മനുഷ്യന്‍ നന്നാ 
യാല്‍ മതി. ശേഷം സ്പഷ്ടം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


3 


ദൈവചിന്തനം II 


ജീവേശ്വരജഗത്ദേദരഹിതാദ്ൈതതേജസേ 
സിദ്ധവിദ്യാധരശിവശ്ചരവേ ഗുരവേ നമഃ 
ഓം നമോനമസ്സ്രമ്പദായപരമഗുരവേ॥ 


ജയ ജയ സ്വാമിന്‍, ഹാ! ഇതൊരു മഹാവിചിത്രം തന്നെ! നിരിന്ധന 
ജ്യോതിസ്സായിരിക്കുന്ന നിന്തിരുവടിയില്‍ മരുമരീചികാപ്രവാഹം പോലെ പ്രഥ 
മദൃഷ്ട്യാ ദൃഷ്ടമായിരിക്കുന്ന സകല പ്രപഞ്ചവും ആലോചിക്കുമ്പോള്‍ ഗഗ 
നാരവിന്ദത്തിന്റെ സ്ഥിതിപോലെ തന്നെ ഇരിക്കുന്നു. അനൃതജഡദുഃഖരൂപ 
മായിരിക്കുന്ന ഇത്‌ നിന്തിരുവടിയില്‍ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതുമല്ല. സ്വയമേവ 
ജാതമായതുമല്ല. നിന്തിരുവടിയാല്‍ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കില്‍ നിന്തു 
രുവടിക്ക്‌ കരണകര്‍ത്തൃദോഷമുണ്ടെന്നു പറയേണ്ടിവരും. നിന്തിരുവടി കര 
ണകര്‍ത്ത്യദോഷമില്ലാത്ത നിര്‍വ്യാപാരിയല്ലേ? അതുകൊണ്ട്‌ അതൊരിക്കലും 
യുക്തമല്ല. ശുദ്ധജഡത്തിന്‌ സ്വയമേവ ജാതമാകുന്നതിന്‌ നിവൃത്തിയില്ല. ഇപ്ര 
കാരം അനിര്‍വചനീയമായിരിക്കുന്ന ഈ പ്രപഞ്ചവും സച്ചിദാനന്ദഘനമായ 
നിന്തിരുവടിയും കൂടി തമഃക്രകാശങ്ങള്‍ പോലെ സഹവാസം ചെയ്തുകൊ 
ണ്ടിരിക്കുന്നതുതന്നെ ഒരത്യത്ഭതം. ഞങ്ങളുടെ ത്രികരണങ്ങളും പ്രവൃത്തി 
കളും എല്ലാം തേജോരുപമായ നിന്തിരുവടിയുടെ നേരേ തമോമയമായ കര്‍പ്പു 
രധൂളിയുടെ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ടിപ്പോള്‍ നിരഹ 
ങ്കാരികളായ ഞങ്ങളും നിന്തിരുവടിയും തമ്മില്‍ യാതൊരു ഭേദവും ഇല്ല. 
ഭേദരഹിതന്മാരായ നാം ഇരുവരുടെയും മധ്യവര്‍ത്തിയായ ഭേദവ്യവഹാരവും 
എങ്ങിനെയോ ചിരഞ്ജീവിയായുമായിരിക്കുന്നു. നിന്തിരുവടിയും ഞങ്ങളും 
പ്രപഞ്ചവും ഈ ത്രിപദാര്‍ഥവും അനാദിനിത്യമായ നിന്തിരുവടി തന്നെ. 
അപ്പോള്‍ നിന്തിരുവടിക്ക്‌ അദ്വൈതസിദ്ധിയും ഇല്ല. ഞങ്ങള്‍ക്ക്‌ ബന്ധനിവ്ൃ 
ത്തിയുമില്ല. ഇതുകൂടാതെയും നിന്തിരുവടിക്കും ഞങ്ങള്‍ക്കും തമ്മിലുള്ള 
സേവ്യസേവകഭാവത്തിനും ഹാനിവരുന്നുവെങ്കിലും നിത്യബദ്ധന്മാരായിരി 
ക്കുന്ന ഞങ്ങള്‍ നിത്യമുക്തനായ നിന്തിരുവടിയെ സേവിക്കുന്നത്‌ യുക്തം 
തന്നെ. നിത്യബദ്ധരുടെ ബന്ധത്തിനു നിവൃത്തിയില്ല. അതുകൊണ്ട്‌ അതു 
നിഷ്പ്രയോജനമായിത്തന്നെ തീരുന്നു. പ്രയോജനമില്ലാത്ത പ്രവൃത്തി ചെയ്യു 
ന്നത്‌ മാഷ്യയമെന്നത്രേ, പറവാന്‍ പാടുള്ളൂ. ഈ അനാദിയായ ഞങ്ങളുടെ 
മൌഡ്യവും നിന്തിരുവടിയില്‍ തന്നെ അവസാനിക്കുന്നു. ഇങ്ങനെയുള്ള 
സര്‍വോപകാരിയായ നിന്തിരുവടിക്കായ്ക്കൊണ്ട്‌ ഒരു വിധത്തിലും ഒന്നും 


ദൈദഥഷ്ചിന്തനം ॥ 783 


ഉപകരിക്കുന്നതിനു ഞങ്ങള്‍ക്കു ഭാഗ്യമില്ലാതെ ആയല്ലോ! ദൈവമേ, ഈ 
വ്യസനവും നിന്തിരുവടിയില്‍ത്തന്നെ നിര്‍ധൂളിയായിരിക്കുന്നു. ഇതെല്ലാം 
പോകട്ടെ! ഏതു പ്രകാരമെങ്കിലും സ്വപ്നത്തില്‍ കണ്ട കഥയെ ജാഗ്രത്തില്‍ 
പ്രസംഗിച്ചു ക്രീഡിക്കുന്നതുപോലെ, രാജസതാമസവൃത്തികളില്‍ സ്ഫുരിച്ച്‌ 
പടര്‍ന്നിരിക്കുന്ന ഈ അനൃതജഡബാധയെ അതിസൂക്ഷ്മമായ ശുദ്ധസാത്വി 
കവ്യാപകവൃത്തിപ്രകാശത്തില്‍ ക്രീഡിച്ചൊടുക്കി, ആ നിശ്ചലവൃത്തിമാത്ര 
മായി അനുഭവിച്ച്‌ ആ അഖണ്ഡാകാരവൃത്തിയുടെ ഗോളസ്ഥാനത്തില്‍ 
നില്ക്കുന്ന ഞങ്ങള്‍ക്കും നിന്തിരുവടിക്കും തമ്മില്‍ സൂര്യപ്രകാശഗോളങ്ങള്‍ 
ക്കുള്ളതുപോലെ യാതൊരു വൈലക്ഷണ്യവും ഇല്ലെന്നുള്ള അനുഭൂതിയെ 
ദൃഡദീകരിച്ച്‌ ഭോഗഭോക്തൃഭോഗ്യാനുഭൂതിവിട്ട്‌ ശരീരചേഷ്ടാമാത്ര പ്രവൃത്തി 
യോടുകൂടി യഥേഷ്ടം വിഹരിക്കുന്നതിന്‌ നിന്തിരുവടിയുടെ അനുഗ്രഹം ഉണ്ടാ 
കണം. അതിനായിക്കൊണ്ട്‌ നമസ്കാരം, നമസ്കാരം, നമസ്കാരം. 


(സമ്പൂര്‍ണം) 


വ്യാഖ്യാനം 


ജീവന്‍, ഈശ്വരന്‍, ജഗത്ത്‌ എന്നീ ഭേദങ്ങളില്ലാത്തതും സിദ്ധവിദ്യാധ 
രാദിദേവന്മാരില്‍ മംഗളരൂപിയായി വര്‍ത്തിക്കുന്നവനും അദ്വൈതമൂര്‍ത്തിയു 
മായ ഗുരുവിനു നമസ്‌കാരം. വേദാന്തസ്ര്പദായ പരമഗുരുവിന്‌ ഓം നമോ 
നമഃ. 


മഹാവിചിത്രം - അത്യാശ്ചര്യം; നിരിന്ധനജ്യോതിസ്സായിരിക്കുന്ന - വിറ 
കില്ലാതെ ജ്വലിക്കുന്ന അഥവാ സ്വയം പ്രകാശിക്കുന്ന; മരീചികപ്രവാഹം - 
കാനല്‍ജലത്തിന്റെ ഒഴുക്ക്‌; പ്രഥമദൃഷ്ട്യാ - ഒറ്റനോട്ടത്തില്‍; ദൃഷ്ടമായിരി 
ക്കുന്ന - കാണപ്പെടുന്ന; ഗഗനാരവിന്ദം - ആകാശത്തിലെ താമര; അനൃത 
ജഡദുഃഖരുപം - അസത്യജഡദുഃഖരൂപം - കരണകര്‍ത്ത്ൃദോഷം - സൃഷ്ടി 
ക്കുള്ള ഉപകരണവും കര്‍ത്താവുമായി ഭവിക്കുക എന്ന ദോഷം; നിര്‍വ്യാ 
പാരി - നിഷ്ക്രിയന്‍; ജാതമാകുന്നതിന്‌ - ഉണ്ടാകുന്നതിന്‌; അനിര്‍വചനീയം 
- വിവരിക്കാന്‍ കഴിയാത്ത; സച്ചിദാനന്ദ ഘനം - ഉണ്ട, ബോധം, ആനന്ദം 
ഇവ ഘനീഭവിച്ചുനില്‍ക്കുന്ന; തമഃപ്രകാശങ്ങള്‍ - ഇരുട്ടും വെളിച്ചവും; ശ്രിക 
രണങ്ങള്‍ - മനസ്സ്‌, വാക്ക്‌, ശരീരം; തമോമയം - ഇരുണ്ട അഥവാ ജഡരൂപ 
മായ; കര്‍പ്പുരധൂളി - കര്‍പ്പൂരപ്പൊടി (കര്‍പ്പൂരം തീയില്‍ കത്തുന്നതുപോലെ); 
നിരഹങ്കാരി - അഹങ്കാരം നശിച്ച; ഭേദരഹിതമായ - ഭേദമില്ലാത്ത; നാം ഇരു 
വരുടേയും - ഞങ്ങളുടെയും അങ്ങയുടെയും; ഭേദവ്യവഹാരം - ഭേദം തോന്നു 
മാറുള്ള പറച്ചില്‍; ചിരഞ്ജീവിയായും - അനാദിയായും; ശ്രിപദാര്‍ഥവും - 
മുന്നു പദാര്‍ഥവും; അനാദിനിത്യമായ - ആദിയും അന്തവുമില്ലാത്ത; അദ്വൈത 
സിദ്ധി - ഏകത്വഭാവം (അങ്ങേകമാണ്‌, നിത്യമാണ്‌. അതുകൊണ്ട്‌ ഈ ഏക 
ത്വഭാവം വിശേഷിച്ചു സിദ്ധിക്കാനില്ലു; ബന്ധനിവൃത്തി - മോക്ഷം (ഭേദവ്യ 
വഹാരവും അനാദിയായതുകൊണ്ട്‌ തുടര്‍ന്നു നിലനില്‍ക്കും. അപ്പോള്‍ 
മോക്ഷവും സാധ്യമല്ല); സേവ്യസേവകഭാവം - പ്രഭുദാസഭാവം (രണ്ടില്ലാ 


784 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





ത്തതുകൊണ്ട്‌ സേവ്യസേവകഭാവവും അര്‍ഥശുന്യമാണെന്നു താത്പര്യം. 
എങ്കിലും ഇതൊക്കെ വ്യവഹാരത്തില്‍ വേണ്ടിയിരിക്കുന്നു); നിവൃത്തി - അവ 
സാനം (അദ്വൈതവും ദ്വൈതവും ഒരുമിച്ചു നില്‍ക്കുകില്ലെന്നു തീര്‍ച്ച. അതു 
കൊണ്ട്‌ ദ്വൈതം ശ്രമം മാത്രമാണെന്നു ധരിക്കണമെന്നാണീ ചര്‍ച്ചയുടെ 
താത്പര്യം); നിര്‍ധൂളിയായിരിക്കുന്നു - അടങ്ങുന്നു; ജാഗ്രത്തില്‍ - ഉണര്‍വില്‍; 
ക്രീഡിക്കുക - രസിക്കുക; രാജസതാമസവൃത്തികള്‍ - രാജോഗുണവൃത്തി 
യും, തമോഗുണവൃത്തിയും; സ്ഫുരിച്ച്‌ - പ്രകാശിച്ച്‌; അനൃതജഡബാധ' - 
അസത്യജഡദുഃഖം; ശുദ്ധസാത്ത്വികവ്യാപകവൃത്തി-കേവലസത്ത്വഗുണ്രപധാ 
നമായതും രജസ്തമോവൃത്തികളെ കടന്നുനില്‍ക്കുന്നതുമായ ചിത്തസ 
ങ്കല്‍പം; ക്രീഡിച്ചൊടുക്കി-ഭാവനകൊണ്ടില്ലാതാക്കി; നിശ്വലവൃത്തി-ചിത്ത 
ത്തിന്റെ നിശ്ചലാവസ്ഥ; അഖണ്ഡാകാരവൃത്തി-അഖണ്ഡബോധാനുഭവം; 
ഗോളസ്ഥാനം-ലക്ഷ്യസ്ഥാനത്തില്‍; സൂര്യപ്രകാശഗോളങ്ങള്‍ക്കുള്ളതുപോ 
ലെ-സൂര്യകിരണങ്ങള്‍ക്കും സൂര്യഗോളത്തിനും എന്നപോലെ; വൈലക്ഷണ്യം 
-ഭേദം; ദ്ൃഡ്ദീകരിച്ച്‌- സ്ഥിരപ്പെടുത്തി; ഭോഗ്യാനുഭൂതിവിട്ട-ലോകസുഖാനുഭ 
വങ്ങള്‍ പാടെ വിട്ട്‌; ശരീരചേഷ്ടമാത്ര പ്രവൃത്തിയോടുകുടി-ശരീരത്തെമാത്രം 
കര്‍മങ്ങളില്‍ ചലിപ്പിച്ചുകൊണ്ട്‌. 


ദ്വൈതബോധത്തില്‍ നില്‍ക്കുന്നിടത്തോളം സത്യസ്വരുപം യുക്തി 
ക്കൊരിക്കലും പിടികിട്ടുകയില്ല. അദ്വൈത സത്യമെന്തെന്നോ ഭേദവ്യവഹാര 
ത്തില്‍പ്പെട്ട ജീവനും ജഗത്തുമെന്തെന്നോ ബന്ധമോക്ഷങ്ങളുടെ രഹസ്യമെ 
ന്തെന്നോ ഒന്നും തെളിയുന്നതല്ല. ഇതിനൊരു പോംവഴിയേയുള്ളു. ചിത്ത 
ത്തിന്റെ രജസ്തമോവൃത്തികളെവിട്ട്‌ ആദ്യം ശുദ്ധ സത്ത്വവൃത്തി അംഗീക 
രിക്കണം. തുടര്‍ന്നു ചിത്തത്തെ അഖണ്ഡബോധാകാരവൃത്തി അഭ്യസിച്ചു 
നിശ്ചലമാക്കണം. അഖണ്ഡബോധമാണു സര്‍വവും എന്നു ഭാവന ചെയ്യുന്ന 
താണഖണ്ഡബോധാകാരവൃത്തി. ഈ ഭാവന ക്രമേണ അനുഭവമായി മാറി 
ചിത്തം നിശ്ചലമാകും. നിശ്ചലചിത്തം സ്വാഭാവികമായിതന്നെ ബ്രഹ്മസ്വ 
രൂപം കൈക്കൊള്ളും. ചലിക്കുന്ന ചിത്തം പ്രപഞ്ചം. നിശ്ചലചിത്തം (ബഹ്മം. 
ഇതാണു നിയമം. ത്രഹ്മസ്വരൂപം കൈക്കൊണ്ടു നിശ്ചലമാകുന്ന ചിത്ത 
ത്തിനു ജീവേശ്വര ജഗത്ഭേദരൂപത്തിലുള്ള ദ്വൈതം മുഴുവന്‍ അസ്ത മിച്ച്‌ 
അദ്വൈതം സിദ്ധമായിത്തീരുന്നു. ദൈവചിന്തനം ഈ ലക്ഷ്യത്തിലെത്തി 
വേണം ലക്ഷ്യം നേടാന്‍. ഇതു വ്യക്തമാക്കാനാണു ദൈവചിന്തനം ഒന്നാം 
ഭാഗത്തില്‍ സരൂപദൈവങ്ങളെ വിവരിച്ചിട്ട്‌ ഇതിനൊരു രണ്ടാംഭാഗം കൂടി 
രചിച്ചത്‌. അദ്വൈതാനുഭൂതി ഒന്നുമാധ്രമേ ജീവിതത്തെ ധന്യമാക്കൂ. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


4 


ആത്മവിലാസം 


(ബ്രഹ്മശ്രീ ശിവലിംഗസ്വാമികളുടെ നോട്ടുബുക്കില്‍നിന്ന്‌) 


ഓം ഇതൊക്കെയും നമ്മുടെ മുന്‍പില്‍ കണ്ണാടിയില്‍ കാണുന്ന 
നിഴല്‍പോലെ തന്നെയിരിക്കുന്നു. അത്ഭുതം! എല്ലാറ്റിനെയും കാണുന്ന 
കണ്ണിനെ കണ്ണു കാണുന്നില്ല. കണ്ണിന്റെ മുന്‍പില്‍ കയ്യിലൊരു കണ്ണാടിയെ 
ടുത്തു പിടിക്കുമ്പോള്‍ കണ്ണ്‌ ആ കണ്ണാടിയില്‍ നിഴലിക്കുന്നു. അപ്പോള്‍ കണ്ണ്‌ 
കണ്ണാടിയെയും നിഴലിനെയും കാണുന്നു. നിഴല്‍ ജഡമാകുന്നു. അതിന്‌ 
കണ്ണിനെ കാണുന്നതിന്‌ ശക്തിയില്ല. കണ്ണിന്‌ കണ്ണിനെ എതിരിട്ടുനോക്കുന്ന 
തിനു കഴിയുന്നില്ല. ഇങ്ങനെ കണ്ണും കണ്ണിന്റെ നിഴലും കണ്ണില്‍ കാണാതെ 
യിരിക്കുമ്പോള്‍, അവിടെ കണ്ണിനെ കാണുന്നത്‌ നാമാകുന്നു. ഇതുപോലെ 
ഈ കണ്ണിനെ കാണുന്ന നമ്മെ നാം കാണുന്നില്ല. നമ്മുടെ മുന്‍പില്‍ ഒരു 
കണ്ണാടിയെ സങ്കല്പിക്കുമ്പോള്‍ നാം ആ കണ്ണാടിയില്‍ നിഴലിക്കുന്നു. 
അപ്പോള്‍ ആ നിഴലിനു നമ്മെക്കാണുന്നതിനു ശക്തിയില്ല. നിഴല്‍ ജഡമാകു 
ന്നു. നമുക്കു നമ്മെ എതിരിട്ടുനോക്കുന്നതിനു കഴിയുന്നില്ല. നാം നമ്മില്‍ 
കല്പിതമായിരിക്കുന്ന കണ്ണാടിയെയും ആ കണ്ണാടിയുടെ ഉള്ളില്‍ നില്‍ക്കുന്ന 
നിഴലിനെയുംതന്നെ കാണുന്നുള്ളു. അപ്പോള്‍ നമ്മെക്കാണുന്നത്‌ നമ്മുടെ 
മുകളില്‍ നില്‍ക്കുന്ന ദൈവമാകുന്നു. ചുരുക്കം കല്പിതമായിരിക്കുന്ന കണ്ണാ 
ടി, അതിനുള്ളില്‍ നില്‍ക്കുന്ന നമ്മുടെ നിഴല്‍, കണ്ണ്‌, കയ്യിലിരിക്കുന്ന കണ്ണാ 
ടി, ആ കണ്ണാടിയുടെ ഉള്ളില്‍ നില്‍ക്കുന്ന കണ്ണിന്റെ നിഴല്‍ ഇതഞ്ചും നമ്മുടെ 
കീഴടങ്ങി നില്‍ക്കുന്നു. ഇതിനെ കാണുന്ന കണ്ണു നാമാകുന്നു - കണ്ണ്‌ 
കണ്ണിന്റെ നിഴലിനെയും കണ്ണാടിയെയും തന്നെ കാണുന്നുള്ളൂ. നാം, നമ്മുടെ 
നിഴല്‍, കണ്ണാടി, കണ്ണ്‌, കണ്ണിന്റെ നിഴല്‍, കയ്യിലിരിക്കുന്ന കണ്ണാടി ഇതാറും 
ദൈവത്തിന്റെ കീഴടങ്ങി നില്‍ക്കുന്നു. ഇതിനെ കാണുന്ന കണ്ണു ദൈവമാകു 
ന്നു. ഓ! ഇതു ഒരു വലിയ ആശ്ചര്യമാകുന്നു. നാമെന്നല്ല നമ്മാല്‍ കാണപ്പടു 
ന്നതൊക്കെയും ഇങ്ങനെ നിഴലിക്കുന്നതിന്‌ ദൈവം ഇടം കൊടുത്തിരിക്കു 
ന്നു. ഇതുകൂടാതെ ഇതിനെയൊക്കെയും ദൈവംതന്നെ കാണുകയും ചെയ്യു 
ന്നു. അപ്പോള്‍ ദൈവം ഒരു ദിവ്യമായ കണ്ണാടിയും കണ്ണുമായിരിക്കുന്നു. ഓ! 
ഇതാ ഒരു ദിവ്യമായിരിക്കുന്ന കണ്ണാടിയില്‍ ഒരു പുതിയ മലയെ കാണുന്നു. 
അപ്പുറം ഇതാ ഒരു പടം കാണുന്നു. ഇതു നാം പണ്ടു കണ്ടിട്ടുള്ളതാണെന്നു 
തന്നെ തോന്നുന്നു. ഓ! ഇതാ മരുന്നുമാമലയും കന്യാകുമാരിയും മധുരയും 
കാശിയും ചിദംബരവും നമ്മുടെ ഉള്ളില്‍ അടുത്തടുത്തു കാണുന്നു. ഓ! 


77-2003 50 


786 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സദ്ധുര്ണവ്യാഖ്യൊനം - ഭാഗം 7/7 


ഇതെത്രയോ ദുരത്തിലിരിക്കുന്നു. നാം ഇവിടെ നില്‍ക്കുന്നു. ഓ! ഇതാ ഒരാ 
നയോടിക്കുന്നു. നാം പേടിച്ചു മലയുടെ മുകളിലേറുന്നു. ഇവിടെയിരിക്കുന്ന 
യോഗീശ്വരനോട നാം ഉപദേശം കേട്ട്‌ യോഗാഗ്നിയില്‍ ദഹിക്കുന്നു. ഓ! ഇതാ 
ഇങ്ങനെ കിനാവു കണ്ടുകൊണ്ട്‌ ഉണര്‍ന്നു നിഷ്കമ്പമായിരുന്നു നെടുമൂച്ചു 
വിടുന്നു. ചിത്രം! ഇതാ നാം മയങ്ങി എഴുന്നേറ്റിരുന്നുകൊണ്ട്‌ ഒന്നുമറിയാതെ 
സുഖമായുറങ്ങി - എന്നിങ്ങനെ നമ്മുടെ മുന്‍പില്‍ നില്‍ക്കുന്ന പെരുവെളി 
യില്‍ ഒരജ്ഞാനത്തെയും അഹങ്കാരത്തെയും വെറുതെ കല്പിച്ചു വ്യവഹ 
രിക്കുന്നു. ഓ! ഇതാ കിളിവാതിലില്‍ക്കൂടി വരുന്ന സൂര്യകിരണത്തില്‍ കിടന്നു 
മറിയുന്നു ധൂളിപോലെ അണ്ഡകോടികള്‍ മറിയുന്നു. ഓ! ഇതാ! ഇതൊ 
ക്കെയും നമ്മിലടങ്ങി നാം നമ്മുടെ മുകളില്‍ നില്‍ക്കുന്ന ദിവ്യമായ കണ്ണാടി 
യില്‍ മറയുന്നു. ഈ കണ്ണാടി നമ്മുടെ ദൈവമാകുന്നു. ഓ! ഇതാ പിന്നെയും 
കാനലില്‍നിന്നു വെള്ളം പൊങ്ങി വരുന്നതുപോലെ ഇതൊക്കെയും ദൈവ 
ത്തില്‍നിന്ന്‌ പൊങ്ങിവരുന്നു. എന്നാല്‍ ദൈവാംശമായ നമ്മുടെ ഉള്ളില്‍ ഇതി 
നെയൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നു താത്പര്യം. ഓ! ഇതാ! 
ഇതൊക്കെയും നമ്മോടുകൂടി ദൈവം തന്റെ ദിവ്യമായിരിക്കുന്ന വ്യാപകദര്‍പ്പ 
ണത്തില്‍ എടുത്തുവിരിച്ച്‌ വിസ്താരമുള്ള കണ്ണുകൊണ്ട്‌ നോക്കുന്നു. 
പിന്നെയും കണ്ണിലടയ്ക്കുന്നു. മറുപടിയും കണ്ണില്‍നിന്ന്‌ വെളിപ്പെടുത്തുന്നു. 
ഇത്‌ ദൈവത്തിന്‌ ഒരു കളിയാകുന്നു. ഇത്‌ ദൈവാംശമാകുന്നു. അല്ല - ദൈവം 
അംശമില്ലാത്തതാകുന്നു. ഇതുകൊണ്ടു ദൈവാംശമെന്നു പറഞ്ഞുകൂടാ. 
പിന്നെ വല്ല പരമാണുവില്‍നിന്നു പരിണമിച്ചതോ? എന്നാല്‍, അതുമല്ല. എന്തു 
കൊണ്ടെന്നാല്‍ പരമാണുക്കൾ ദൈവത്തില്‍ വിവര്‍ത്തങ്ങളാകുന്നു. വിവര്‍ത്ത 
മെന്നാല്‍ ഇവിടെ നിഴലാകുന്നു. നിഴലിനു വേറൊന്നായി മാറുന്നതിനു കഴി 
യുന്നില്ല. മറ്റൊന്നിനും ദൈവത്തില്‍ ഇരിക്കുന്നതിനു ദൈവമാഹാത്മ്യം ഇടം 
കൊടുക്കുന്നില്ല. അതുകൊണ്ട്‌ ഇതിനെ വേറൊന്നിന്റെ അംശമെന്നും പറ 
ഞ്ഞുകൂടാ. അപ്പോള്‍ ഈ കാണപ്പെടുന്നതൊക്കെയും അനിര്‍വ്വചനീയമാകു 
ന്നു. ഇതൊക്കെയും അഞ്ജനക്കാരന്റെ മഷിയില്‍ തെളിയുന്ന ദേവതപോ 
ലെയിരിക്കുന്നു. ഇതിന്റെ ബിംബം ദൈവത്തിലിരിക്കുന്നു. ഇത്‌ നിഴലാകു 
ന്നു. ഇപ്പോള്‍ ഈ കാണപ്പെടുന്നതും ദൈവവും നാമും ആയിരിക്കുന്ന ഇതൊ 
ക്കെയും ദൈവത്തിലടങ്ങുമ്പോള്‍ ദൈവംതന്നെയായിരിക്കുന്നു. ഇത്‌ ദൈവ 
ത്തിന്റെ വ്യാപകതയെ കെടുക്കുന്നില്ല. നിഴലിന്‌ യാതൊന്നിന്റെയും വ്യാപക 
തയെ ഭേദിക്കുന്നതിനു കഴിയുന്നില്ല; എന്നുതന്നെയല്ല, നിഴലിനെ യാതൊരു 
വ്യാപകതയും കളയുന്നില്ല. ഓ! ഇതാ ഇതൊക്കെയും മനോവേഗമുള്ള ഒരു 
ഘടീയന്ത്രംപോലെ ആദ്യന്തമില്ലാതെ കറങ്ങുന്നു. വിസ്മയം. നാം നമ്മുടെ 
കണ്ണിനെ കാണുന്നു. നമ്മെ ദൈവം കാണുന്നു. നാം നമ്മുടെ ശ്രുതിയെ 
ശ്രവിക്കുന്നു. ദൈവം നമ്മെ ശ്രവിക്കുന്നു. നാം ത്വക്കിനെ സ്പര്‍ശിക്കുന്നു. 
നമ്മെ ദൈവം സ്പര്‍ശിക്കുന്നു. നാം നമ്മുടെ നാവിനെ രസിക്കുന്നു. നമ്മെ 
ദൈവം രസിക്കുന്നു. നാം നമ്മുടെ മൂക്കിനെ മണക്കുന്നു. നമ്മെ ദൈവം 
മണക്കുന്നു. നാം വാക്കിനെ തള്ളിവിടുന്നു. നമ്മെ വാക്കു തള്ളിവിടുന്നില്ല. 
ദൈവം തള്ളിവിടുന്നു. നാം കയ്യെ ആദാനം ചെയ്യിക്കുന്നു. നമ്മെ കൈ 


ആത്മവിലാസം 787 








ആദാനം ചെയ്യിക്കുന്നില്ല - ദൈവം ആദാനം ചെയ്യിക്കുന്നു. നാം കാലിനെ 
നടത്തുന്നു; നമ്മെ കാലു നടത്തുന്നില്ല. ദൈവം നടത്തുന്നു; നാം ദൈവത്തെ 
നടത്തുന്നില്ല. നാം ഗുദത്തെ വിസര്‍ജനം ചെയ്യിക്കുന്നു; നമ്മെ ഗുദം 
വിസര്‍ജനം ചെയ്യിക്കുന്നില്ല. ദൈവം വിസര്‍ജനം ചെയ്യിക്കുന്നു; നാം 
ദൈവത്തെ വിസര്‍ജനം ചെയ്യിക്കുന്നില്ല. നാം ഉപസ്ഥത്തെ ആനന്ദിപ്പിക്കുന്നു; 
നമ്മെ ഉപസ്ഥം ആനന്ദിപ്പിക്കുന്നില്ല. ദൈവം ആനന്ദിപ്പിക്കുന്നു; നാം 
ദൈവത്തെ ആനന്ദിപ്പിക്കുന്നില്ല. ഓ! ഇതാ, ദൈവത്തില്‍ പുരുഷലക്ഷണം 
കാണുന്നു. ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേള്‍ക്കുകയും 
ത്വക്കില്ലാതെ സ്പര്‍ശിക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചി 
ക്കുകയും ചെയ്യുന്ന ഒരു ചിത്പുരുഷനാകുന്നു. നാം ദൈവത്തിന്റെ പ്രതിപു 
രുഷനാകുന്നു. നമ്മുടെ ശരീരം ജഡമാകുന്നു. പഴുത്തിരിക്കുന്ന അയോഗോളം 
തേജോമയമായിരിക്കുന്നതുപോലെ നാം കണ്ണുതുറന്നുനോക്കുമ്പോള്‍ നമ്മുടെ 
ശരീരം തേജോമയമായിരിക്കുന്നു. ഓ! ഇതാ, ഇപ്പോള്‍ കാണപ്പെടുന്നതൊ 
ക്കയും ഇതുപോലെ തേജോമയമായിരിക്കുന്നു. ഓ! നമ്മുടെ ദൈവം 
ജ്യോതിര്‍മ്മയമായിരിക്കുന്ന ഒരു ദിവ്യസമുദ്രമാകുന്നു. ഇതൊക്കെയും ആ 
നിസ്തരംഗസമുദ്രത്തിന്റെ തരംഗമാകുന്നു. ഓ! ഇതൊക്കെയും കാന 
ലില്‍നിന്നു കവിയുന്ന വെള്ളമാകുന്നു. ദൈവം കാനലാകുന്നു. ഓ! നാം ഇതു 
വരെയും ബഹിര്‍മ്മുഖനായിരിക്കുന്നു. ഇനി അന്തര്‍മുഖത്തോടുകൂടിയവനാ 
യിത്തീരുന്നു. ആ! ഇവിടെ എത്രയോ ദിവ്യമായിരിക്കുന്നു. നാം ഇതുവരെയും 
നിന്നിരുന്നത്‌ ഒരു ദിവ്യമായിരിക്കുന്ന കണ്ണാടിയിലാകുന്നു. ഇതുതന്നെയാണു 
നമ്മുടെ ദൈവം. ഇതിനെ നാം ഇതിനുമുന്‍പില്‍ കണ്ടിരുന്നില്ല. ഇപ്പോള്‍ 
നമുക്കിവിടം യാതൊരു മറവും കാണുന്നില്ല. നാമും ദൈവവും ഒന്നായിരി 
ക്കുന്നു. ഇനി നമുക്കുവ്യവഹരിക്കുന്നതിനു പാടില്ല. ഓ! ഇതാ നാം ദൈവ 
ത്തിനോട്‌ ഒന്നായിപ്പോകുന്നു. 


“പരമകാരുണികനാരായണഗശുരുസ്വാമിഭിഃ 
ശിഷ്യാനുഗ്രഹാര്‍ഥം പരബ്രഹ്മ മാഹാത്മ്യ - 
മിദം വിരചിതമത്യ ത്ഭുതമനിര്‍വ്യചനീയം. ” 


വ്യാഖ്യാനം 


ആത്മാവിന്റെ വിവിധരുപത്തിലുള്ള പ്രകാശിക്കല്‍ എന്നാല്‍ “ആത്മവി 
ലാസം” എന്ന പദത്തിനര്‍ഥം. ഉപനിഷത്തുപോലെ ദിവ്യമായ ഒരു വേദാന്തര 
ചനയാണ്‌ “ആത്മവിലാസം.” പ്രപഞ്ചം ആത്മാവിലെ ഒരു നിഴല്‍ മാത്രമാ 
ണെന്നും ആത്മാനുഭവത്തോടെ എല്ലാം ആത്മസ്വരുപമാണെന്നു തെളിയു 
മെന്നുമാണ്‌ കൃതിയുടെ സാരാംശം. ഒരു ദൃശ്ൃദ്യക്പരമ്പരയെ ഒന്നിനുപുറ 
കിലൊന്നായി തൊടുത്തിക്കാണിച്ച്‌ അതിലെ ഒടുവിലത്തെ കണ്ണിയായ ദൈവ 
മാണു എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന സത്യമെന്നു യുക്തിയുക്തം തെളി 
യിച്ചിരിക്കുകയാണിവിടെ ഗുരുദേവന്‍. കയ്യിലിരിക്കുന്ന കണ്ണാടി, അതില്‍ നിഴ 
ലിക്കുന്ന കണ്ണ്‌, ആ നിഴലുണ്ടാക്കുന്ന യഥാര്‍ഥമായ കണ്ണ്‌, ആ കണ്ണിനെ 


788 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സത്മുരീണഷ്യാഖ്യാനം - ഭാഗം 1 


കാണുന്ന നമ്മുടെ നിഴല്‍, ആ നിഴല്‍ പ്രതിഫലിക്കുന്ന കല്പിതമായ കണ്ണാ 
ടി, ആ നിഴലുണ്ടാക്കുന്ന നാം,. നമ്മെ അറിഞ്ഞുനില്‍ക്കുന്ന ദൈവം ഇങ്ങനെ 
ഏഴെണ്ണമാണ്‌ ഈ ദൃശ്യദ്ൃക്പരമ്പരയിലെ ഘടകങ്ങള്‍. നമുക്ക്‌ അവസാ 
നത്തെ ഘടകം മുതല്‍ വേര്‍തിരിച്ചറിഞ്ഞു മുന്‍പോട്ടു നീങ്ങാം. 


ദൈവമാണല്ലോ അവസാനഘടകം. എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന അഖ 
ണ്ഡബോധം അഥവാ പര(്രഹ്മമാണു ദൈവം. ഗീത പതിനഞ്ചാമധ്യായത്തില്‍ 
ഈ പരബ്രഹ്മത്തെ “ഉത്തമപുരുഷന്‍” എന്നു വിളിച്ചിരിക്കുന്നു. എങ്ങും നിറ 
ഞ്ഞുനില്‍ക്കുന്ന അഖണ്ഡബോധത്തിന്റെ അംശങ്ങള്‍ ശുദ്ധരൂപത്തില്‍തന്നെ 
മായാനിര്‍മ്മിതങ്ങളായ വ്യക്തിദേഹങ്ങളില്‍ അകപ്പെട്ടുപോകുന്നു. ആകാശ 
ത്തിന്റെ ഭാഗങ്ങള്‍ കുടം, കലം തുടങ്ങിയ പാത്രങ്ങളില്‍ അകപ്പെട്ടു പോകു 
ന്നപോലെ. ഈ ബോധാംശമാണു “നാം'. ഈ ബോധാംശമാണു കല്പിത 
മായ കണ്ണാടിയില്‍ നിഴലുണ്ടാക്കുന്ന ബിംബം. ഗീത പതിനഞ്ചാമധ്യായത്തില്‍ 
ഈ ബോധാംശത്തെ “കൂടസ്ഥപുരുഷന്‍' എന്ന്‌ വിളിച്ചിരിക്കുന്നു. കുടത്തില്‍ 
- മായാനിര്‍മ്മിതമായ ശരീരത്തില്‍ - സ്ഥിതിചെയ്യുന്ന പുരുഷന്‍ എന്നു 
താത്പര്യം. പുരുഷനു നിഴല്‍ പതിപ്പിക്കാനുള്ള കല്പിതമായ കണ്ണാടിയാ 
ണടുത്ത ഘടകം. ബുദ്ധി അഥവാ അന്തഃകരണമാണ്‌ കല്പിതമായ കണ്ണാടി. 
ഇതിലാണ്‌ കൂടസ്ഥപുരുഷന്റെ അഥവാ നമ്മുടെ പ്രതിബിംബം അഥവാ നിഴല്‍ 
പതിക്കുന്നത്‌. അങ്ങനെ ബുദ്ധിയില്‍ പതിക്കുന്ന നമ്മുടെ നിഴലാണു ജീവാ 
ത്മാവ്‌. ഈ ജീവാത്മാവിന്‌ “ക്ഷരപുരുഷന്‍' എന്നാണു ഗീത നാമകരണം 
ചെയ്തിരിക്കുന്നത്‌. നാശമുള്ള പുരുഷന്‍ എന്നു താത്പര്യം. ബുദ്ധി നശി 
ക്കുന്നതോടെ പ്രതിബിംബമായ ജീവനും ഇല്ലാതാകുന്നു. ബുദ്ധി നശിച്ചാലും 
നശിക്കാത്ത കൂടസ്ഥപുരുഷന്‍ “അക്ഷരപുരുഷന്‍' എന്നും പേരുണ്ട്‌. ബുദ്ധി 
യിലെ പ്രതിബിംബമായ ക്ഷരപുരുഷനാണു സദാ “ഞാന്‍, ഞാന്‍” എന്നി 
ങ്ങനെ എല്ലാവരിലും സ്ഫുരിക്കുന്ന ജീവന്‍. ഈ ജീവനാണു കണ്ണിനെക്കാ 
ണുന്ന നിഴല്‍. ഇവിടെ കണ്ണ്‌ മറ്റിന്ദ്രിയങ്ങളുടെയെല്ലാം പ്രതിനിധിയാണ്‌. എല്ലാ 
ഇന്ദ്രിയങ്ങളെയും അറിഞ്ഞു പ്രവര്‍ത്തിപ്പിക്കുന്നതു ജീവനാണെന്നര്‍ഥം. കയ്യി 
ലിരിക്കുന്ന കണ്ണാടിയില്‍ പതിയുന്ന കണ്ണ്‌ യഥാര്‍ഥമായ കണ്ണിന്റെ നിഴലാ 
ണ്‌. കണ്ണു കാണിക്കുന്ന ബാഹ്യവിഷയത്തിന്റെ പ്രതിനിധിയാണിവിടെ 
കണ്ണിന്റെ നിഴല്‍. ഇന്ദ്രിയങ്ങളുടെ നിഴലുകള്‍ അഥവാ ശ്രമാനുഭവങ്ങളാണു 
വിഷയങ്ങള്‍. ബാഹ്യവിഷയങ്ങളാകുന്ന ഈ നിഴലുകള്‍ പതിഞ്ഞുകാണപ്പെ 
ടുന്ന കയ്യിലിരിക്കുന്ന കണ്ണാടി വീണ്ടും എങ്ങും നിറഞ്ഞുനില്‍ക്കുന്ന അഖ 
ണ്ഡബോധം തന്നെ. കണ്ണാടിക്കകത്തു പദാര്‍ഥങ്ങളെപ്പോലെ ബോധത്തിന 
കത്താണു ബാഹ്യവിഷയങ്ങള്‍ പ്രതിബിംബിച്ചു കാണുന്നത്‌. എല്ലാറ്റിനും 
ഇടം കൊടുക്കുന്നതും എല്ലാറ്റിനെയും കാണുന്നതും ദൈവംതന്നെയാണെന്നു 
ഗുരുദേവന്‍ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്‌. ഉണര്‍ന്നിരിക്കുമ്പോഴും സ്വപ്ന 
ത്തിലും പല വിചിത്രങ്ങളായ അനുഭവങ്ങളും ഉണ്ടാകുന്നു. ഉറക്കത്തില്‍ അനു 
ഭവങ്ങളെല്ലാം അസ്തമിക്കുന്നു. എങ്കിലും ഉണരുമ്പോള്‍ ഉറക്കത്തിലെ വലിയ 
ശൂന്യതയില്‍ അജ്ഞാനവും അഹങ്കാരവും ഉണ്ടായിരുന്നതായി കല്‍പിക്കു 
ന്നു. പെരുവെളി - വലിയ ശൂന്യത. ്രഹ്മാണ്ഡകോടികള്‍ ഉള്‍പ്പെട്ട പ്രപഞ്ചം 


ആത്മവിലാസം 789 


ഇളകിമറിയുന്നതായി നാം അനുഭവിക്കുന്നു. എന്നാല്‍ ഈ അനുഭവങ്ങളെല്ലാം 
ജീവാത്മാവായ നിഴലില്‍ക്കൂടി വ്യക്തിശരീരത്തിലെ കൂടസ്ഥപുരുഷനില്‍മാ 
ത്രമാണു സംഭവിക്കുന്നത്‌. കുടസ്ഥപുരുഷനില്ലെങ്കില്‍ കലപിതമായ കണ്ണാടി 
യായ ബുദ്ധിയില്ല, അതിലെ നിഴലായ ജീവനില്ല, ഇന്ദ്രിയങ്ങളില്ല, ജാഗ്ര 
ത്സ്വപ്ന സുഷുപ്ത്യനുഭവങ്ങളുമില്ല. ഇങ്ങനെ നാമായ കൂടസ്ഥപുരുഷനില്‍ 
ജീവാനുഭവം മുതലുള്ള എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും അടങ്ങുന്നു എന്നു 
കാണേണ്ടതാണ്‌. കൂടസ്ഥപുരുഷനായ നാമോ? ഉത്തമപുരുഷനായ പരമാ 
ത്മാവില്‍ അടങ്ങുന്നുവെന്നു കണ്ടുവല്ലോ. അനുഭവങ്ങളുടെയെല്ലാം തുട 
ക്കവും ഒടുക്കവും ദിവ്യമായ ആ കണ്ണാടിയാണ്‌. പരമാത്മാവ്‌ എല്ലാം തന്നി 
ലുളവാക്കി താന്‍തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചദൃശ്യങ്ങളെല്ലാം 
പരമാത്മാവിന്റെ അംശമെന്നു പറയാന്‍ പറ്റുമോ? അഖണ്ഡബോധസ്വരുപ 
മായി വിളങ്ങുന്ന പരമാത്മാവിന്‌ അംശമില്ലല്ലോ. അഖണ്ഡത്തിന്‌ അംശം 
സാദ്ധ്യമല്ല. അതുകൊണ്ട്‌ ഇവയൊന്നും പരമാത്മാവിന്റെ അംശമല്ല. എന്നാല്‍ 
ഇവയെല്ലാം വല്ല പരമാണുവില്‍നിന്നും പരിണമിച്ചതെന്നു പറയാമോ? അഖ 
ണ്ഡബോധത്തിലെ പരമാണുക്കൾ യഥാര്‍ഥത്തില്‍ ഉള്ളതാകാന്‍ പറ്റുകയില്ല. 
വെറും തോന്നലാകാനേ പറ്റു. വിവര്‍ത്തം - തോന്നല്‍. തോന്നലിനു പരിണാ 
മമുണ്ടാവുക വയ്യ. എന്നാല്‍ ഇതൊക്കെ വേറെ ഏതോ വസ്തുവാണെന്നു 
കരുതാമോ? അതും വയ്യ. സര്‍വ്വത്ര നിറഞ്ഞ്‌ അഖണ്ഡമായി നില്‍ക്കുന്ന 
ഒന്നില്‍ മറ്റൊരു വസ്തുവിനു നില്‍ക്കാന്‍ ഇടമില്ല. അങ്ങനെ നോക്കുമ്പോള്‍ 
ഇക്കാണപ്പെടുന്നതൊക്കെ അനിര്‍വ്വചനീയമെന്നേ പറയാന്‍ പറ്റു. അജ്ഞന 
ക്കാരന്റെ മഷിയില്‍ തെളിയുന്ന ദേവത എവിടെനിന്ന്‌ എങ്ങനെവന്നു 
എന്നാര്‍ക്കും പറഞ്ഞുതരാന്‍ കഴികയില്ല. പരമാത്മാവാകുന്ന ദിവ്യമായ കണ്ണാ 
ടിയില്‍ പ്രതിഫലിച്ചു കാണുന്ന പ്രപഞ്ചദൃശ്യങ്ങളുടെയും സ്ഥിതിയിതാണ്‌. 
ഇവയെ ബിംബമായ പരമാത്മാവ്‌ തന്നില്‍തന്നെയുളവാക്കിയിരിക്കുന്ന നിഴ 
ലെന്നേ പറയാന്‍ പറ്റു. അപ്പോള്‍ എല്ലാം ദൈവം തന്നെ. ദൈവം തന്നിലുള 
വാക്കിയിരിക്കുന്ന നിഴല്‍ ദൈവത്തിന്റെ സര്‍വ്വവ്യാപിത്വത്തെ കെടുത്തുന്നി 
ല്ല. വ്യാപകത - സര്‍വ്വവ്യാപിത്വം. അതുപോലെ ദൈവത്തിന്റെ സര്‍വ്വവ്യാ 
പിത്വം നിഴലിനു ദോഷമായും തീരുന്നില്ല. അപ്പോള്‍ സര്‍വ്വവ്യാപിയായ ദൈവ 
ത്തിനകത്ത്‌ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിഴലുകളാണു ബ്രഹ്മാണ്ഡ 
ങ്ങള്‍. ഇതാശ്ചര്യമെന്നല്ലാതെ എന്തുപറയാന്‍? ഈ വിവരണത്തില്‍നിന്നും 
ജ്ഞാനകര്‍മ്മേന്ദ്രിയങ്ങളെയെല്ലാം പ്രവര്‍ത്തിപ്പിക്കുന്ന ജീവനെ പ്രവര്‍ത്തി 
പ്പിക്കുന്നതു ദൈവമാണെന്നു സിദ്ധമായല്ലോ. ഇന്ദ്രിയങ്ങള്‍ ജീവന്റെ ഉപകര 
ണങ്ങള്‍; ജീവന്‍ ദൈവത്തിന്റെ നിഴല്‍. ദൈവത്തിനു ജീവനെ പ്രവര്‍ത്തിപ്പി 
ക്കാന്‍ ഉപകരണങ്ങളാവശ്യമുണ്ടോ? ഇല്ല. ഇന്ദ്രിയങ്ങളൊന്നുമില്ലാതെ ജീവനെ 
പ്രവര്‍ത്തിപ്പിക്കുന്നതു ബോധപുരുഷനാണ്‌. ചുട്ടുപഴുപ്പിച്ച ഇരുമ്പുണ്ടയില്‍ 
നിറഞ്ഞിരിക്കുന്ന അഗ്നിപോലെ ഈ ബോധപുരുഷന്‍ ജഡദേഹങ്ങളില്‍ നിറ 
ഞ്ഞിരിക്കുന്നു. അയോഗോളം - ഇരുമ്പുണ്ട. ഈ വസ്തുത അനുഭവം 
കൊണ്ടേ വെളിപ്പെടു. മേല്‍ വിവരിച്ചതൊക്കെ പുറമേനിന്നു യുക്തി ചിന്ത 
ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ്‌. നാം സ്വന്തം ജ്ഞാനക്കണ്ണു തുറന്നുനോ 


790 ശാനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്ണവ്യാഖ്യാനം - ഭാഗം 77 


ക്കുമെങ്കില്‍ പിന്നെ സംശയമേയില്ല. അപ്പോള്‍പ്പിന്നെ നിഴല്‍പ്രപഞ്ചം ഉണ്ടാ 
യിരിക്കയില്ല. നാം സ്വയം തേജോമയന്മാരായി മാറും. ഇക്കാണുന്നതൊക്കെ 
തേജോരൂപം കൈക്കൊള്ളും. ദൈവം ഒരു പ്രകാശസമുദ്രമായി കാണപ്പെ 
ടും. മറ്റെല്ലാം അനക്കമില്ലാത്ത ആ സമുദ്രത്തിലെ തിരകള്‍ - അതായത്‌ പ്രകാ 
ശകിരണങ്ങള്‍. ഒന്നേയുള്ളൂ; മറ്റൊന്നുമില്ല. ഉണ്ടെന്നു തോന്നിയതൊക്കെ മരു 
മരീചികാപ്രവാഹം. കഷ്ടം! ഇതുവരെ പുറത്തേയ്ക്കു നോക്കിയതുനിമിത്തം 
ഒന്നും പിടികിട്ടിയില്ല. ബഹിര്‍മുഖത്വം പുറത്തേയ്ക്കു നോക്കല്‍; അന്തര്‍മു 
ഖത്വം - ഉള്ളിലേയ്ക്കു നോക്കല്‍. ഉള്ളിലേക്ക്‌ നോക്കിയതോടെ എല്ലാം തെളി 
ഞ്ഞു. ഉള്ളിലേയ്ക്കുള്ള നോട്ടം പുറത്തെപ്പോലും ദിവ്യമാക്കിത്തീര്‍ത്തു. 
നമ്മുടെ ദൈവം ദിവ്യമായ കണ്ണാടിയാണ്‌. ഒരു മറവും ഇല്ല. എല്ലാം ഒന്ന്‌; 
ഒരേ ദൈവം. നാം അതില്‍ അലിഞ്ഞ്‌ അതായിത്തീരുന്നു. 


“ആഴമേറും നിന്മഹസ്ത്രാ 
മാഴിയില്‍ ഞങ്ങളാകവേ 
ആഴണം വാഴണം നിത്യം 
വാഴണം വാഴണം സുഖം.” 


പരമാത്മസ്വരൂപനായ ഗുരുവിനെ ദണ്ഡവത്പ്രണമിക്കാം. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


5 


ഗദ്യപ്രാര്‍ഥന 


(മനനത്തിനും ഭജനത്തിനുമായി കോലത്തുകര ക്ഷേത്രപതിഷ്ഠാ വേള 
യില്‍ ഗുരുദേവന്‍ അരുളിച്ചെയ്തവ എന്ന കുറിപ്പോടുകൂടി ശ്രീ. കോട്ടുകോ 
യിക്കല്‍ വേലായുധന്‍ എഴുതിയ ശ്രീനാരായണഗുരുവും ശിഷ്യന്മാരും എന്ന 
ഗ്രന്ഥത്തില്‍ ഈ ഗദ്യപ്രാര്‍ഥനയും 'കോലതീരേശസ്തവം' എന്ന സ്തോത്ര 
കൃതിയും പ്രസിദ്ധം ചെയ്തുകാണുന്നു) 

കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്നു 
രൂപങ്ങളോടുകൂടിയതും പരമാത്മാവില്‍നിന്നുമുണ്ടായി അതില്‍തന്നെ ലയി 
ക്കുന്നതുമാകുന്നു. അതിനാല്‍ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. സകല 
പാപങ്ങളെയും നശിപ്പിക്കുന്ന - വറുത്തുകളയുന്ന - പരമാത്മാവിന്റെ 
യാതൊരു സ്വരൂപം എന്റെ ബുദ്ധിയെ തെളിച്ചു നല്ല വഴിയേ കൊണ്ടുപോകു 
മോ, ധ്യാനിക്കേണ്ടതായ പരമാത്മാവിന്റെ ആ ദിവ്യസ്വരുപത്തെ ഞാന്‍ ധ്യാനി 
ക്കുന്നു. അല്ലയോ പരമാത്മാവേ! ഇപ്രകാരം ഇടവിടാതെ എനിക്ക്‌ അങ്ങയെ 
ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ 
അനുഗ്രഹം എന്നില്‍ ഉണ്ടാകേണമേ. അല്ലയോ ദൈവമേ! കണ്ണുകൊണ്ടു 
കാണുന്നതൊന്നും നിത്യമല്ല. ശരീരവും നീര്‍ക്കുമിളപോലെ നിലയറ്റതാകു 
ന്നു. എല്ലാം സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല. നാം ശരീരമല്ല, 
അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിനു മുന്‍പിലും അറിവായ നാം ഉണ്ടായി 
രുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെപോയാലും നാം ഇപ്രകാരം പ്രകാശി 
ച്ചുകൊണ്ടുതന്നെയിരിക്കും. ജനനം, മരണം, ദാരിദ്യം, രോഗം, ഭയം 
ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാ 
ക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും 
ഞാന്‍ ഈണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാ 
റാകേണമേ. നീ എന്റെ സകല പാപങ്ങളെയും കവര്‍ന്നെടുത്തുകൊണ്ട്‌ 
എനിക്കു നിന്റെ പരമാനന്ദം നല്‍കേണമേ. എന്റെ ലോകവാസം കഷ്ടപ്പാടു 
കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവില്‍ നിന്റെ പരമപദം പ്രാപിക്കുന്നതിനും 
നിന്റെ അനുഗ്രഹം എന്നില്‍ ഉണ്ടാകേണമേ. 


വ്യാഖ്യാനം 


സ്ഥുലം - പുറമേ കാണപ്പെടുന്ന തടിച്ചരുപം. സൂക്ഷ്മം - ഉള്ളിലുള്ള 
സങ്കല്പരുപം; കാരണം - അതിനും അപ്പുറമുള്ള അവ്യക്തരൂപം (ശുദ്ധജ 


792 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സന്മുരിണഷ്യാഖ്യാനം - ഗം Il 





ഡത്തില്‍പ്പോലും സങ്കല്പരൂപവും അവ്യക്തരുപവും ലയിച്ചടങ്ങിയിട്ടുണ്ടെ 
ന്നറിയേണ്ടതാണ്‌); നിലയറ്റത്‌ - നശ്വരം; അറിവ്‌ - ബോധം. കോലത്തുകര 
ക്ഷ്രേതപ്രതിഷ്ഠ കഴിഞ്ഞു പറഞ്ഞുകൊടുത്ത പ്രാര്‍ഥനയാണല്ലോ ഇത്‌. 
ഇഷ്ടദേവോപാസന പരമാത്മോപാസനയാണെന്നു ഗുരുദേവന്‍ ഈ പ്രാര്‍ 
നയിൽ സംശയലേശം കൂടാതെ വ്യക്തമാക്കിയിരിക്കുന്നു. ഉപാസിക്കുന്നവ 
രൊക്കെ ആ പരമാത്മാവിന്റെ അംശമായ ബോധമാണെന്നും ഭേദചിന്തയ 
കറ്റി ഹൃദയം ശുദ്ധമാക്കി അദ്വൈതബോധം അനുഭവിക്കുകയാണു ലക്ഷ്യ 
മെന്നും സ്പഷ്ടം. അതിനായി നിരന്തരമായ പരമാത്മചിന്തനം സാദ്ധ്യമാ 
കണേ എന്നാണു പ്രാര്‍ഥന. ഗുരുവും പരമാത്മാവും അനുഗ്രഹിക്കുമാറാ 
കട്ടെ. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


അജ്ഞാനം 331 
അധ്യാരോപം 17 
അനിര്‍വചനീയ 100 
അനുബന്ധചതുഷ്ടയം 245 
അന്നമയകോശം 111 
അന്തഃശീതളത 223 
അന്തഃകരണം 111 
അപരോക്ഷജ്ഞാനം 332 
അപവാദം 49 

അപാനന്‍ 171 

അഭ്യാസം 336 

അയം ആത്മാബ്രഹ്മ 193 
അവ്യക്തം 22 
അസംപ്രജ്ഞാതസമാധി 276 
അസംസക്തി 223 

അഹം ബ്രഹ്മാസ്മി 192 
ആഗാമി കര്‍മം 166 
ആധാരചക്രങ്ങള്‍ 628 
ആനന്ദമയകോശം 111, 144 
ആരണ്യകങ്ങള്‍ 692 
ആവരണം 120 
ഇന്ദ്രിയങ്ങള്‍ 116 
ഈശ്വരന്‍ 23 

ഉദാനന്‍ 171 

ഉപനിഷത്ത്‌ 692 
കര്‍ത്തൃഭാവം 161 
കര്‍മകാണ്ഡം 692 


75-2003 51 


സുചിക 


കരണം 161 
കാമം 472 
കാരണശരീരം 110 
കാലം 585 
കുണ്ഡലിനീയോഗം 241 
കൂര്‍മന്‍ 171 

കൃകരന്‍ 171 

ക്ഷിപ്തം 222 
ചികീര്‍ഷാനിവൃത്തി 236 
ചിത്തം 66 

ചേഷ്ട 161 
ജിഹാസാനിവൃത്തി 236 
ജിജ്ഞാസാനിവൃത്തി 236 
ജ്ഞാനകാണ്ഡം 692 
തത്വം അസി 192 
തത്വജ്ഞാനം 336 
തനുമാനസ 223 

തപസ്സ്‌ 229 
തമോഗുണം 124 
തിതിക്ഷ 104 

തുച്ഛ 101 

തുരീയം 145 

തുരൃശാ 223 
തൈജസന്‍ 107 

തൃപ്തി 332 

ത്രിപുടി 223 
ധനഞ്ജയന്‍ 172 


794. 


ധര്‍മം 514 

ധാരണ .234 

ധ്യാനം 230 

ദമം 104 
ദശോപനിഷത്തുകള്‍ 693 
ദേവദത്തന്‍ 171 
ദൃക്ദൃശ്യവിവേകം 265 
ദൃശ്യാനുവിദ്ധ സമാധി 225 
ദൈവം 162 

നാഗന്‍ 171 


നിത്യാനിത്യ വസ്തുവിവേകം 104, 
662, 704 


നിയമം 229 
നിര്‍വികല്‍പ്പസമാധി 226 
നേതിനേതി 50, 655 
നൈഷ്കര്‍മ്യസിദ്ധി 484 
പദാര്‍ഥാഭാവന 223 
പരിണാമം 31, 275 
പരോക്ഷജ്ഞാനം 332 
പ്രകൃതി 122 

പ്രധാനം 120 
പ്രത്യൈകതാനതാ 233 
പ്രജ്ഞ 150 
പ്രജ്ഞാനം ബ്രഹ്മ 192 
പ്രാണന്‍ 171 
പ്രാണമയകോശം 111 
പ്രാണായാമം 229 
പ്രാജ്ഞന്‍ 107 
പ്രാരബ്ധകര്‍മം 166 
പ്രേപ്സാനിവൃത്തി 236 
ഭയനിവൃത്തി 236 
ബുദ്ധി 66 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ബ്രാഹ്മണങ്ങള്‍ 692 
മനനമാല 469 

മനസ്സ്‌ 65 
മനോമയകോശം 111 
മായ 101 

മിഥ്യ 283 

മൂഡം 222 

യമം 229 
യോഗാരുരുക്ഷു 232 
യോഗാരുഡന്‍ 233, 484 
യോഗം 221 
യോഗാംഗങ്ങള്‍ 229 
രജോഗുണം 124 
ലിംഗശരീരം 111 
വികാരം 87 
വിക്ഷിപ്തം 222 
വിക്ഷേപം 119 
വിചാരണ 223 

വിധി 162 
വിജാതീയഭേദം 92 
വിജ്ഞാനമയകോശം 111 
വിപര്യയം 331 
വിവര്‍ത്തം 31, 56, 87, 275 
വിശ്വന്‍ 107 

വേദങ്ങള്‍ 692 
വൈരാഗ്യം 336, 474 
വൈശ്വാനരന്‍ 107 
വ്യാനന്‍ 171 

ശമം 104 
ശബ്ദാനുവിദ്ധസമാധി 225 
ശുഭേച്ഛ 223 
ശോകനിവൃത്തി 236 


സുചിക 


ഷഡാധാരങ്ങള്‍ 628 
സകലവികല്‍പ്പനിവൃത്തി 236 
സച്ചിദാനന്ദം 52 
സഞ്ചിതകര്‍മം 166 
സജാതീയഭേദം 92 
സത്വഗുണം 123 
സത്വാപത്തി 223 
സത്യ 100 

സത്യം 283 
സപ്തഭൂമികകള്‍ 236 
സമാധി 230 


795 


സാധനചതുഷ്ടയം 104 
സാസ്മിതാ സംപ്രജ്ഞാതസമാധി 226 
സുഷുപ്തി 12 
സൂക്ഷ്മശരീരം 110, 722 
സംപ്രജ്ഞാതസമാധി 226 
സംന്യാസം 762 
സംഹിതകള്‍ 692 
സ്വഗതഭേദം 92 
സ്വപ്നദൃശ്യങ്ങള്‍ 264 
സ്ഥിതപ്രജ്ഞന്‍ 471 
ഹിരണ്യഗര്‍ഭന്‍ 107 


ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ 
സമ്പൂര്‍ണ വ്യാഖ്യാനം - ഭാഗം രണ്ട്‌ 


പ്രൊഫ. ജി. ബാലകൃഷ്ണന്‍ നായര്‍ 


ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠനും അനുഭവസമ്പന്നനുമായ ശ്രീനാരായണഗുരുദേവന്‍ 
തന്റെ അനുഭൂതികളെത്തന്നെ ശബ്ദങ്ങളില്‍ കൂടി പ്രകാശിപ്പിക്കുകയാണ്‌ ഈ 
ഗ്രന്ഥംകൊണ്ട്‌ സാധിച്ചിരിക്കുന്നതെന്നു പറയണം. സാമാന്യമായ വേദാന്തശാസ്ത്ര 
ബോധത്തോടുകൂടി ഈ മാര്‍ഗത്തില്‍ സഞ്ചരിക്കുന്ന ജിജ്ഞാസുവായ സാധകന്‌ 
ഇതിലും വലിയൊരനുഗ്രഹം ഇനി കിട്ടാനില്ല. അത്രമാത്രം പ്രരഡ്വും പൂര്‍ണവും 
അനുവാചകനെ അസ്തസംശയനാക്കിത്തീര്‍ക്കുന്നതുമായൊരു തത്വപതിപാദന 
മാണീ ഗ്രന്ഥംകൊണ്ടു സാധിച്ചിരിക്കുന്നുത്‌. ഗുരുദേവന്‍ തനിക്ക്‌ ഏററവും പ്രിയ 
പ്പെട്ടവരായ വേദാന്തമാര്‍ഗ സഞ്ചാരികളില്‍ ചൊരിഞ്ഞ മഹത്തായ ഒരനുഗ്രഹം 
തന്നെയാണ്‌ ഈ മഹതഗ്രന്ഥം. 

അങ്ങനെയാണെങ്കിലും വേണ്ടത്ര ശാസ്ത്രവ്യുല്‍പ്പത്തിയും ശരിയായ സാധനാ 
നുഷ്ഠാനങ്ങളും ഉയര്‍ന്ന സത്വശുദ്ധിയും ഉള്ളവര്‍ക്കു മാത്രമേ സുൂത്രപായങ്ങ 
ളായ ഇതിലെ പദ്യങ്ങളെ തട്ടിയുടച്ച്‌ അതിലടങ്ങിയ ജ്ഞാനാമൃതത്തെ നുകരാന്‍ 
കഴിയൂ. വേദാന്തശാസ്ത്രത്തിലെ ഇതര ഗ്രന്ഥങ്ങളിലെന്നപോലെ ശ്രീഗുരുദേവ 
കൃതികളിലും വേണ്ടത്ര അവഗാഹവും വിചാരവും ചെയ്തിട്ടുള്ളൊരു സാധകനാ 
ണ്‌ ശ്രീ ബാലകൃഷ്ണന്‍ നായര്‍. അദ്ദേഹത്തെയോ അദ്ദേഹത്തിന്റെ ഭാഷ്യ ശൈ 
ലിയെയോ ഞാന്‍ പരിചയപ്പെടുത്തേണ്ടതില്ല. അത്രമാത്രം അദ്ദേഹവും അദ്ദേഹ 
ത്തിന്റെ വേദാന്ത പ്രതിപാദനവും കേരളത്തിലറിയപ്പെടുകയും ആദരിക്കപ്പെടുക 
യും ചെയ്തുകഴിഞ്ഞിട്ടുണ്ട്‌. 

ശ്രീനാരായണ ഗുരുദേവര്‍ക്കോ അവിടുത്തെ വിശിഷ്ട കൃതിയായ ദര്‍ശനമാല 
യ്ക്കോ എന്റെ അവതാരിക ആവശ്യമില്ല. അതുപോലെ ശ്രീ ബാലകൃഷ്ണന്‍ നാ 
യരെയോ അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധവും സുന്ദരവുമായ ഭാഷ്യത്തെയോ ഞാന്‍ 
അവതരിപ്പിക്കേണ്ടതില്ല. അവരില്‍കൂടെ ഈ അവതാരികാമാര്‍ഗമായി ഞാന്‍ അ 
വതരിപ്പിക്കപ്പെടുന്നു എന്നതാണ്‌ പരമാര്‍ഥം. 


സ്വാമി ജ്ഞാനാനന്ദസരസ്വതി 


(ദിവംഗതനായ സ്വാമി ജ്ഞാനാനദ്ദസരസ്വതി ‘ദര്‍ശനമാല' യുടെ 
ആദ്യപതിപ്പിന്‌ എഴുതിയ അവതാരിക (7-3-1971) യില്‍ നിന്ന്‌) 


ISBN-81-7638-405-4 വില 200 രൂപ SIL -2066 


LL 
| കേരള ഭാഷാ ഇന്‍സ്റ്റിററ്യൂട്ട്‌ 


തിരുവനന്തപുരം 





